


ഭാഗം രണ്ട്‌ 
തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


മനുഷ്യന്‍ മതങ്ങളെ സൃഷ്ടിച്ചു 
മതങ്ങള്‍ ദൈവങ്ങളെ സൃഷ്ടിച്ചു 
മനുഷ്യനും മതങ്ങളും ദൈവങ്ങളുംകൂടി 
മണ്ണു പങ്കുവച്ചു --- 

മനസ്സു പങ്കുവച്ചു! 





ആയിരം പാദസരങ്ങള്‍ 


ശ്രീ വയലാര്‍ രാമവര്‍മ്മയുടെ ആയിരത്തില്‍പ്പരം ഗാനങ്ങള്‍ തെരഞ്ഞെടുത്ത 

വതരിപ്പിക്കുമ്പോള്‍, “ആയിരം പാദസരങ്ങള്‍ കിലുങ്ങി ആലുവാപ്പുഴ 
പിന്നെയുമൊഴുകി” എന്ന ഈരടി എനെറ മനസ്സില്‍ മന്ദ്രമധുരമായി മുഴങ്ങുന്നു. 
വയലാറിന്‍െറ ഗാനവാഹിനി ആയിരം പാദസരങ്ങളണിഞ്ഞ്‌ ജനഹൃദയങ്ങളില്‍ 


കാവ്യജിവിതത്തിന്‌ മൂന്നു ദശാബ്ദങ്ങളിലേറെ ദൈര്‍ഘ്യമുണ്ട്‌. ആദ്യത്തെ 
നാലഞ്ചു വര്‍ഷങ്ങള്‍ക്കകംതന്നെ അദ്ദേഹം ജനങ്ങളുടെ പ്രിയപ്പെട്ട കവിയായി 
ത്തീര്‍ന്നിരുന്നു. ആദ്യകാലകവനങ്ങളില്‍ത്തന്നെ ശ്രദ്ധേയമായനുഭവപ്പെട്ട ഗുണാം 
ശങ്ങളിലൊന്ന്‌ സംഗീതാത്മകതയായിരുന്നു. വയലാറിലെ രക്ടം പുരണ്ട മണ്‍തരി 
കള്‍ക്കിടയില്‍ പൊട്ടിമുളച്ച, പാടുന്ന ഒരു മുളംതണ്ടായിരുന്നു ആ കവി. തന്‍െറ 
ഗ്രാമത്തെപ്പററി, തന്‍െറ ചുററുപാടുമുള്ള മനുഷ്യരെപ്പററി, തന്‍െറ തൊട്ടയല്‍ 
പക്കത്തെ പറമ്പുകളില്‍ അന്ത്യനിദ്ര കൊള്ളുന്ന രക്ടസാക്ഷികളെപ്പററി, തന്‍െറ 
സ്വപ്നങ്ങളെപ്പററി, ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്‌ താന്‍ മുന്നില്‍ 
കാണുന്ന വഴിത്താരകളെപ്പററി അദ്ദേഹത്തിനു വളരെയധികം പറയാനുണ്ടാ 
യിരുന്നു. പറയാനുള്ളതെല്ലാം പാട്ടിലൂടെ അനായാസമധുരമായി ഒഴുകിവരുന്ന 
പ്രതീതിയാണാക്കവിതകള്‍ ജനിപ്പിച്ചത്‌. അങ്ങനെ തൊള്ളായിരത്തിയമ്പതുക 
ജുടെ പ്രാരംഭത്തില്‍ത്തന്നെ പ്രശസ്മനായി ത്തീര്‍ന്ന ആ കവി അതേ ദശകത്തിന്‍െറ 
മദ്ധൃഘട്ടത്തോടുകൂടിയാണ്‌ ഗാനരചനയാരംഭിച്ചത്‌. കെ.പി.ഏ.സി.യോടൊപ്പമോ 
അതിനു തൊട്ടു പിമ്പോ ആയി രൂപംപുണ്ട ചില നാടകസംഘങ്ങള്‍ക്കു വേണ്ടിയാ 
ണദ്ദേഹം ഗാനരചനയാരംഭിച്ചത്‌. അന്ന്‌ രുപശില്പത്തിലും ആ ഗാനങ്ങള്‍ കവിത 
കളോട്‌ വളരെയടുത്തു നിന്നിരുന്നു. 
ആവണിനിലാവുകളലര്‍ചുടും മലനാടിന്‍ 
പൂവനം വിടര്‍ത്തുന്ന പൊന്‍കിനാവേ.......” 
എന്ന്‌ “കല്യാണി --കളവാണി' രീതിയിലാരംഭിക്കുന്ന ഗാനവും 
“വേദന വിങ്ങും കിളിയേനിന്‍െറ 
വേദന മാറുകയില്ലേ? 
സ്നേഹം വിരിയും മിഴിയില്‍---എന്തു 
ദാഹം കരളില്‍, കിളിയേ!” 
എന്ന്‌ താരാട്ടുത്തിയിലാരംഭിക്കുന്ന ഗാനവും (“നമ്മളൊന്ന്‌” എന്ന നാടകത്തില്‍) 
ലളിതമായ കവിതകള്‍തന്നെയായിരുന്നു. 
പാവങ്ങള്‍ പാടണ, പാടണ്‍ 
പുതിയൊരു ലോകം വരണ്ന്നേ! 
നാടൊക്കെപ്പാടണ, പാടണ 
നമ്മടെ ലോകം വരണ്ന്നേ” 
എന്ന ഗാനത്തിലെത്തുമ്പോള്‍, 
എല്ലാരും ചൊല്ലണ്‌, ചൊല്ലണ്‌, 
ഏനിപ്പം ത്തിരി നന്നെന്ന്‌! 





കല്ലേം മാലേം ചാര്‍ത്തിയപ്പൊ 
എക്കും തോന്നണ്‌ നന്നെന്ന്‌” 


എന്ന പഴയ നാടന്‍പാട്ടിന്‍െറ താളലയങ്ങം അത്‌ 
ചെയ്യിരുന്നു. വിപ്ലവവീര്യമുണര്‍ത്തുമ്പോഴും, ക പാട്ടുകള്‍ ഇളന്നി മയ്‌ 
കാട്ടുതേനിന്‍െറയും സ്വാദുററവയായിരുന്നു. ആ കാലഘട്ടത്തിലെഴാതം റയും 
സ്മരണീയമായ ഒരു ഗാനമാണ്‌ ഈ സമാഹാരത്തി ഗത പ്പട്ട അവി 
“ബലികുടീരങ്ങളേ...” എന്നു തുടങ്ങുന്ന സംഘഗാനം നെടി 
്വരയില്‍, നൂറുനൂറു ചില്ലകളില്‍ ഗ്രീഷ്മപുഷ്പങ്ങള്‍ വിടര്‍ത്തി നില്ക്കു 
പുവാകയെ ആ ഗാനം അനുസ്മരിപ്പിക്കുന്നു; തന്നെ തപിപ്പിക്കുന്ന വേനലിനോട്‌ 
അത്‌ സ്വന്തം അസ്തിത്വാഭിമാനം വിളംബരം ചെയ്യുന്നു. 
വയലാറിന്‍െറ ഗാനരചന പുതിയൊരു വഴിത്തിരിവിലെ ത്തിയത്‌, അദ്ദേഹം 
ചലച്ചിത്രഗാനരചയിതാവായതോടെയാണ്‌ ചലച്ചിത്രഗാനങ്ങള്‍ക്ക്‌ ചില സാങ്കേ 
തികപരിമിതികളുണ്ട്‌. ആ പരിമിതികളുമായി പൊരുത്തപ്പെടുകയും, കവിത 
കൈമോശം വരാതിരിക്കുകയും ചെയ്യുക എന്നത്‌ ശ്രമകരമായ ഒരദ്യാസമാണ്‌-- 
അതില്‍ വിജയംവരിച്ച കവിയാണ്‌ വയലാര്‍ എന്ന്‌ അദ്ദേഹത്തിന്‍െറ ഗാനങ്ങള്‍ 
തെളിയിക്കുന്നു. മുന്നോ നാലോ നിമിഷങ്ങളിലൊതുങ്ങിനില്ക്കുന്ന ഒരു സ്വര 
ശില്പമാണ്‌ ചലച്ചിത്രഗാനം. തന്ത്രീലയസമന്ധിതമായി അല്പം ചില വരികള്‍; 
അവയിലൂടെ ഒരു ഭാവത്തിന്‍െറ ഉന്മീലനം; വിരല്‍ത്തുമ്പുകൊണ്ടൊന്നു തൊട്ടാ 
ലൂടനെ പൊട്ടിവിടരുന്ന ചില പൂമൊട്ടുകളെ അനുസ്മരിപ്പിക്കുംവിധം അനായാസ 
മധുരമായ ഭാവപ്രകാശനം--പദങ്ങളും ഇമേജുകളുമെല്ലാം അതിനുതകുംവിധമാ 
വണം. ഇതിനൊക്കെപ്പുറമേ, നമ്മുടെ സഞ്ചിതസംസ്്‌കാരത്തിന്‍െറയോ. സ്മൃതി 
മേഖലയുടെയോ ഏതോ ചില കോണുകളില്‍ വെളിച്ചം വീശുന്ന എന്തോ ചിലതു 
കൂടി സമന്വയിച്ചുവെങ്കിലോ, അപൂര്‍വ്വസുന്ദരമായ ഒരനുഭവമായിപ്പരിണമിക്കു 
മത്‌. വയലാറിന്‍െറ പല ഗാനങ്ങളും ഈ തരത്തിലുള്ള ഗാനശില്പങ്ങളുടെ സമു 
ജ്ജ്വലമാതൃകകളാണെന്നു മാത്രം ചുരുക്കിപ്പറയട്ടെ. ചങ്ങമ്പുഴയ്ക്കെന്നപോലെ 
തന്നെ വയലാറിനും പാടാന്‍ കഴിയുമായിരുന്നില്ല; പക്ഷേ, ആ ഹൃദയം സംഗീത 
സാന്ദ്രമായിരുന്നു എന്ന്‌ നിസ്സംശയം പറയാം. അന്തര്‍ഗതമായ ആ സംഗീതത്തെ 
യാണ്‌ സംഗീതബോധമെന്ന്‌ നാം പറയാറുള്ളത്‌. ഈ സംഗീതബോധത്തില്‍ 
നിന്നുറവെടുക്കുന്ന ഈരടികളില്‍ താളവും രാഗലയങ്ങളും നിര്‍ലീനമായിരി 
ക്കുന്നു എന്ന്‌ പ്രത്യേകം പറയേണ്ട തില്ല. ചങ്ങമ്പുഴയും വയലാറും ജയദേവ പര്‍ 
മ്ര്യമവകാശപ്പെടാ വുന്ന കവികളാണ്‌. ഭാവഗാനം, ഗീതികാവ്യം, ആത്മഗീതം, 
മുക്കം എന്നിവകളുടെ രചനയില്‍ ഏറെ ശോഭിക്കുന്ന പാരമ്പര്യമാണത്‌. വംഗ 
ഭൂമിയിലെ അജൊയ്‌ നദീതീരത്തെ കെന്ദുളിഗ്രാമത്തിലിരുന്ന്‌ എട്ടു നൂററാണ്ടുമുമ്പ്‌ 
ജയദേവന്‍ പാടിയ പാട്ടുകള്‍ നമ്മുടെ ക്ഷേത്രസോപാനങ്ങളില്‍നിന്നു മാതമല്ല. 
ഇന്മ്യന്‍ചലച്ചിത്രങ്ങളുടെ ശബ്ദരേഖകളില്‍നിന്നും ഇന്നും നമുക്കു ത ള്‍) 
( ധീരസമീരേ,” “യാഹി മാധവ, യാഹികേശവ പപ യക്ല്‍ റാ മല 
ചങ്ങമ്പുഴയുടെ കാലത്ത്‌ പിച്ചി തളളും പിനെ ണ്‌ ത്യം 
യില്‍ കൈവിരലിലെണ്ണാനേ ഉണ്ടായുള്ളു. എന്നു ടര്‍ റലവ്യതനി 
ചലച്ചിത്രമെന്ന പുതിയൊരു മേച്ചില്‍സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞ ക ക ്‌ 
ലാണ്‌ വയലാര്‍ ഗാനരചയിതാ വായി അരങ്ങേറിയത്‌. തുടര്‍ന്ന്‌ അദ്ദേഹം ഗീത 
് ിശചിതകഥാ 
സാഹിത്യത്തിലൊരു നവവസന്തം സൃഷ്ടിക്കുകയുണ്ടായി. ഒരു ന ഴു 
്തൃത്തിലൊരു ിയോ ആണ്‌ രചിക്കപ്പെ 
സന്ദര്‍ഭത്തിനുവേണ്ടിയോ, ഒരു കഥാപാത്രത്തിനുവേണ്ട ടം 
ടുന്നതെങ്കിലും, മാലികമായ മാനുഷികഭാവങ്ങളുടെ തിളക്കമുററ ഗാനങ്ങള 
ടു ഗാനങ്ങള്‍. ഉദാഹരണ 
രുന്നു അവ; മനസ്സിലെ ജുതുഭേദങ്ങള്‍ പ്രകാശിപ്പിക്കുന്ന ഖം 
], നൈരാശ്ൃദുഃ 
മായി, പ്രേമഗാന ങ്ങള്‍തന്നെ. പ്രതീക്ഷ, സാഫല്യനിര്‍വൃതി, ത്തീരുന്നു. 
എന്നിങ്ങനെ ഇതരഭാവങ്ങള്‍ കലര്‍ന്ന്‌ വൈവിദ്ധ്യമുള്ളവയായ 





വസന്തരാവിന്‍െറ വാതില്‍ തുറന്നുവരും വാടാമലര്‍ക്കി 


ഗാനംമുതല്‍, “ചന്ദ്രകളഭം ചാര്‍ത്തി യുറങ്ങും തീരം” എന്ന ഈയിടെ പ്രസിദ്ധ 
മായിത്തീര്‍ന്ന ഗാനംവരെ ഈ വൈവിദ്ധ്യത്തിനുദാഹരണങ്ങളാണ്‌. ഉവിടെ 
നിയതമായ ഒരു പ്രേമദര്‍ശനത്തിന്‍െറ ഒരേ നിറവും ഗന്ധവുമുള്ള ആയിര 
പൂക്കളല്ലാ നാം കണ്ടുമുട്ടുന്നത്‌. മറിച്ച്‌, പ്രേമത്തിന്‍െറ വിവിധ മുഖങ്ങള്‍ കാട്ടി 
ത്തരുന്ന, വിവിധ കഥാസന്ദര്‍ഭങ്ങള്‍ക്കനുസ്ൃതമായിരുന്ന, ഒരേ വികാരത്തിന്‍െറ 
ശ്രുതിഭേദങ്ങളാണ്‌ നമുക്കനുഭവപ്പെടുന്നത്‌. 

“സന്ധ്യമയങ്ങും നേരം൦-ഗ്രാമ 

ച്ചന്തപിരിയും നേരം 

ബന്ധുരേ, രാഗബന്ധുരേ, നീ 

എന്തിനീവഴി വന്നു” 
എന്നും, 

”പ്രേമഭിക്ഷുകീ, ഭിക്ഷുകീ, ഭിക്ഷുകീ, 

ഏതു ജന്മത്തില്‍, ഏതു സന്ധ്യയില്‍, 

എവിടെവച്ചു നാം കണ്ടു---ആദ്യമായ്‌ 

എവിടെവച്ചു നാം കണ്ടു? -_-” 
എന്നും തുടങ്ങുന്ന ഗാനങ്ങളില്‍ പ്രേമത്തിന്‍െറ ഉദാത്തഭംഗിയാണുള്ളതെങ്കില്‍, 

“മന്ദസമീരനില്‍ ഒഴുകിയൊഴുകിയെത്തും 

ഇന്ദ്രചാപം നീ, 

മന്ദസ്മിതങ്ങള്‍ മാടിവിളിക്കും 

ഇന്ദുഗോപം നീ, 

ജനുവരിക്കുളിര്‍ച്ചന്ദ്രിക മുകരും 

ജലതരംഗം നീ, 

ശിലകള്‍ താനേ ശിലപമാകും 

സൌകുമാര്യം നീ.....” 
എന്ന ഉല്ലേഖഭംഗിയുള്ള പാട്ടിലും, 

“പുഷ്പശരങ്ങളാല്‍ നഗ്നത മറയ്ക്കും 

സ്വപ്നസുന്ദരീ, --പ്രകൃതീ, 

സ്വര്‍ഗ്ഗസുന്ദതീ! 

നിന്നരക്കെട്ടില്‍ കൈചുററിനില്ക്കും 

നിലാവിനെന്തൊരു മുഖപ്രസാദം!..... 
എന്നാരംഭിക്കുന്ന പാട്ടിലും, ആവിധം മററനവധി പാട്ടുകളിലും പ്രേമം മാംസ 
നിബദ്ധമായ ഒരു മാദകവികാരമാണ്‌. എന്നാല്‍, 

“സന്യാസിനീ! നിന്‍ പുണ്യാശ്രമത്തില്‍ ഞാന്‍ 

സന്ധ്യാപുഷ്പവുമായി വന്നു; 

ആരും തുറക്കാത്ത പുമുഖവാതിലില്‍ 

അന്യനെപ്പോലെ ഞാന്‍ നിന്നു; 

നിന്‍െറ ദുഃഖാര്‍ദ്രമാം മുകാശ്രുധാരയില്‍ 

എന്‍െറ സ്വപ്നങ്ങളലിഞ്ഞു ---സഗദ്ഗദം 

എന്‍െറ മോഹങ്ങള്‍ മരിച്ചു! 

നിന്‍െറ മനസ്സിന്‍െറ തീക്കനല്‍ക്കണ്ണില്‍ വി 

ണെന്‍െറയീ പൂക്കള്‍ കരിഞ്ഞു! 

രാത്രി പകലിനോടെന്നപോലെ 

യാത്ര ചോദിപ്പു ഞാന്‍---” 
എന്ന ഈരടികളില്‍ പ്രേമം, തീയിലുരുകിത്തെളിയുന്ന ഒരു കനകശലാകയുടെ 
തിളക്കമാര്‍ജ്ജിക്കുന്നു. വെറും സിനിമാഗാനത്തിന്‍െറ പഞ്ജരത്തിന്നുള്ളിലാ 


ളിയേ” എന്ന “ചതുരംഗ7 


നം 





ഥി 


യാലും കവിതാശാരിക കൊഞ്ചുകയും ചാഞ്ചാടുകയും ചെ .._ ട്‌ 
വയലാര്‍ക്കവിത ചലച്ചിത്രഗാനമായി മൂശന്മ്ചഡി ്ടിയപോളുണ്ടാള്‍ 
അനുഭവം. പ്രേമാനുഭൂതി പകര്‍ന്ന ഗാനങ്ങളെപ്പററിയാണ്‌ ഉപ്പറഞ്ഞതെങ്കില്‍ 
ഇതരഭാവങ്ങളാവിഷകരിച്ച ഗാനങ്ങളും അത്രതന്നെയോ അതിലധികമോ 
ശ്രദ്ധേയമാണ്‌ എന്നു തീര്‍ത്തു പറയാം. 

“മനസ്സൊരു മയില്‍പ്പേട"” എന്നും, “വെളുപ്പോ കടുംചുവപ്പോ---വിളിച്ചാല്‍ 
മിണ്ടാത്ത മനുഷ്യമനസ്സിന്‌ വെളുപ്പോ, നിറം ചുവപ്പോ?” എന്നും മനസ്സിന്‍െറ 
നിറപ്പകര്‍ച്ചകളെപ്പററിയും, കറുത്തച്രക്രവാളമതിലുകള്‍ ചൂഴും കാരാഗൃഹമായ 
ഭൂമി"യെപ്പററിയും, അവിടെ “കറുത്ത ചിറകുമായി താണുപറന്നു” വരുന്ന രത്ത 
ഹാരിയായ ഗരുഡ 'നെപ്പററിയും മററും മററും പാടുമ്പോള്‍ ആ സ്വരം ഉചിത 
വിതാനങ്ങളിലേക്കുയരുന്നു. “ഗംഗായമുനാസംഗമ സമതലഭുമി"യായ ഇന്ത്യയെ 
പുററിയും,  കാലടിപ്പുഴക്കടവിലേ ക്കു” ള്ള തീര്‍ത്ഥയാത്രയെപ്പററിയും, “ഓംകാര” 
ത്തെപ്പററിയും പാടുമ്പോള്‍, താരസ്വരമുയരുന്നു. “പുണ്യപാപച്ചുമടുകളാമിരു 
മൂടിക്കെട്ടുമേന്തി "യുള്ള ജീവിത തീര്‍ത്ഥാടനത്തെപ്പററി പാടുമ്പോള്‍, അതിന്‍െറ 
പരാധീനതയും നിസ്സഹായതയും ശരണംതേടലും നമുക്കനുഭവപ്പെടുന്നു--- 
അങ്ങനെ നാനാഭാവപ്രകാശകങ്ങളായ ഈ ഗാനങ്ങളിലൂടെ വയലാര്‍ മലയാള 
ഗീതികലയ്ക്ക്‌ തേനില്‍ സ്വര്‍ണ്ണമരച്ചു കൊടുക്കുകയാണുണ്ടായത്‌. ) 

കേരളത്തിലെ വിപ്ലവപ്രസ്ഥാനം വയലാറിനെ സ്നേഹാദര ങ്ങളോടെ 
സ്മരിക്കുന്നതിന്‌ അദ്ദേഹത്തിന്‍െറ പല ഗാനങ്ങളും, കവിതകളോടൊപ്പം, കാരണ 
ഭൂതമായിട്ടുണ്ട്‌. ഈ മണ്ണിനെപ്പററിയും, മണ്ണില്‍ വിത്തും വിയര്‍പ്പും വിതയ്ക്കുന്ന 
മനുഷ്യനെപ്പററിയും എഴുതിയിട്ടുള്ളപ്പോളെല്ലാം ആ തുലികത്തുമ്പത്ത്‌ ശക്ടിയുടെ 
പദതാളം തുടിച്ചുണര്‍ന്നിട്ടുണ്ട്‌. 

പലരും ചോദിച്ചിട്ടുണ്ട്‌: ഈ ഗാനങ്ങളെ ഇത്രയും ശ്രദ്ധേയമാക്കിയത്‌ അതി 
ലാരോപിതമായ സംഗീതമല്ല? (ആരോ പിതമായ സംഗീതം” എന്നു പ്രയോഗിച്ചത്‌, 
സംഗീതസംവിധായകന്‍ നലകുന്ന സ്വരസംവിധാനത്തെ ഉദ്ദേശിച്ചാണ്‌.) ഈ 
ചോദ്യത്തിന്‌ ഉത്തരം പറയുംമുമ്പ്‌, മറെറാരു ചോദ്യം ഓര്‍മ്മിക്കേണ്ടതുണ്ടെന്ന്‌ 
പറയട്ടെ; ഒരു നര്‍ത്തകിയുടെ പദചലനത്തിനനുസരിച്ചല്ലേ പാദസരം കിലു 
ങ്ങുക? പദങ്ങളിലെ താളമല്ലേ, പാദസരമേറെറടുത്ത്‌ മധുരതര മാക്കുന്നത്‌? 
അവിദഗ്ദ്ധവും അസുന്ദരവുമായ പദങ്ങളില്‍ പാദസര മണിഞ്ഞിട്ടെന്തു കാര്യം? 
അതുപോലെ, തന്ത്രീലയസമന്ധിതമാവാന്‍ യോഗ്യമായ പദങ്ങളില്‍ ഇണങ്ങി 
ച്ചേരുമ്പോള്‍ മാത്രമേ സംഗീതത്തിന്‌ അതിന്‍െറ അത്ഭുതസിദ്ധികള്‍ പ്രകടിപ്പി 
ക്കാന്‍ കഴിയു. മറെറാരു തരത്തില്‍ പറഞ്ഞാല്‍ സന്ദര്‍ഭപ്രചോദിതമായി എഴുത 
പ്പെട്ട ഈരടികളുടെ ഭാവതാളം കണ്ടെത്തുകയും അതിനനുസൃതമായ സ്വര 
ശില്പം നല്‍കുകയുമാണ്‌ നമ്മുടെ നല്ല സംഗീത സംവിധായകര്‍ ചെയ്യിട്ടുള്ളത്‌. 
കാക്കയുടെ ചിറകിന്‍െറ ചുടേററാണ്‌ കുയിലിന്‍െറ മുട്ട വിരിയുന്നതെന്നു പറയാ 
റുണ്ട്‌; എന്നാലും, കുയില്‍മുട്ടയില്‍നിന്നു മാത്രമേ കുയില്‍ പിറക്കുകയുള്ളു. ക 

കവിതയിലെന്നപോലെതന്നെ പദം, അര്‍ത്ഥം, ഭാവം എന്നീ തലങ്ങള്‍ കടന്ന 
സംസ്‌കാരം എന്ന നാലാമതൊരു തലത്തിലേക്ക്‌, ഏററവും ഉദാത്തമായ തലത്തി 
ലേക്ക്‌, നമ്മെ ഉയര്‍ത്താന്‍ കഴിയുന്ന ചില ഗാനങ്ങള്‍ വയലാറിന്‍െറ വകയാ 
യിട്ടുണ്ട്‌. ഒരുപക്ഷേ, അവ ഇല്ലായിരുന്നുവെങ്കില്‍, ഈ കവി സിനിമാഗാനങ്ങളെ 
ഴുതിയപ്പോള്‍ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല---നേരത്തേ സൂചിപ്പിച്ചതു 
പോലെ നമ്മുടെ സഞ്ചിതസംസ്കാരത്തിന്‍െറയും വര്‍ഗ്ഗസമൃതി കളുടെയും 
ഏതൊക്കെയോ ചില കോണുകളില്‍ വെളിച്ചം വിശുന്ന ചില പ്രയോഗങ്ങളും 
ശൈലികളുംകൊണ്ട്‌ ഇതിലെ പല ഗാനങ്ങളും ധന്യങ്ങളാണ്‌. ഉഷസ്സിനേയും 
അഗ്നിയേയും വായുവിനേയും വരുണനേയും ഇതര പ്രപഞ്ചപ്രതിഭാസങ്ങളേയും 
പററിയുള്ള വേദോപനിഷല്‍ഗീതങ്ങള്‍മുതല്‍ കാവ്യനാടകാദികള്‍വരെയുള്ള 


പ്രാചിനസാഹിത്യത്തിന്‍െറ സംസ്‌കാരകന്ദളങ്ങളുടെ തുടുവെളിച്ചം, ചിരസ്ഥായി 
യായ മാനുഷികഭാവങ്ങള്‍ ഉനീലനം ചെയ്യുന്ന വയലാര്‍ഗാനങ്ങളില്‍ അവിടവിടെ 
തെളിഞ്ഞുകാണാവുന്നതാണ്‌. കാളിദാസനും കബ്വനും മരിച്ചു, പക്ഷേ ശകുന്തള 
മാത്രം മരിച്ചില്ല എന്ന ആശയത്തിലുള്ള ആ പല്ലവി കേട്ടിട്ട്‌ അത്‌ ഇന്നത്തെ ഒരു 
ജീവല്‍സത്ൃത്തിന്‍െറ ആവിഷ്കാരത്തിന്‌ സ്വീകരിച്ച ഒരു പ്രാചീനകഥാസൂചന 
യാണെന്നേ ഓചിത്യവേദികള്‍ക്കു തോന്നു. അത്‌ ഇന്നലെയേയും ഇന്നിനേയും 
അടുത്തടുത്തിരുത്തി തുലനം ചെയുന്നു. ഹിരങ്മയമായ പാത്രത്തില്‍ മൂടപ്പെട്ടി 
രിക്കുന്ന സതൃത്തെ തുറന്നുകാട്ടാന്‍ ഹിരഞ്മയമായ അത്തരം ചില പ്രതീകങ്ങള്‍ 
സ്വീകരിക്കാനദ്ദേഹത്തിനു കഴിഞ്ഞിട്ടുണ്ട്‌. ഈ സംസ്കാരസമന്വയം വയലാര്‍ 
നേരത്തേതന്നെ തന്‍െറ കവിതകളിലൂടെ പ്രകടിപ്പിച്ചിട്ടു ള്ളതാണ്‌. ശ്രീ എന്‍.വി. 
പറഞ്ഞതുപോലെ (കവിതകളുടെ അവതാരികയില്‍) 'ഗാനങ്ങളെ സംബന്ധിച്ചിട 
ത്തോളം നല്കാന്‍ തന്‍െറ കൈയിലുണ്ടായിരുന്നതത്രയും അദ്ദേഹം നല്കി 
ക്കഴിഞ്ഞു” എന്ന്‌ സമ്മതിച്ചേ മതിയാവു. അഗ്നിപോലെ പടര്‍ന്നുകയറുന്നവയും, 
മഞ്ഞുതുള്ളികള്‍പോലെ കുളിര്‍ പകരുന്നവയും, സാഗരംപോലെ ഇരമ്പിമറിയു 
ന്നവയും, ദലമര്‍മ്മരംപോലെ ഹൃദയത്തിലെന്തോ മധുരമായി ആമന്ത്രണംചെയ്യു 
ന്നവയുമായ അദ്ദേഹത്തിന്‍െറ ആയിരത്തില്‍പ്പരം ഗാനങ്ങള്‍ തെരഞ്ഞെടുത്ത്‌ 
അവതരിപ്പിക്കുക എന്ന എന്നിലര്‍പ്പിതമായ കര്‍ത്തവ്യം യഥാശക്ടി നിറവേറപ്പെ 
ടുന്ന ഈ നിമിഷത്തില്‍, ഈ ഭൂമിയേയും അതിലെ മനുഷ്യനേയും അതിലെ 
സമസ്തസൌന്ദര്യങ്ങളേയും അതിരററു സ്‌നേഹിച്ച ആ പ്രിയതോഴന്‍െറ രണ്ടു 
വരികള്‍ ഒരു നിത്യാസ്വാസ്ഥ്യത്തിന്‍െറ ബീജം പൊട്ടിവിടര്‍ന്ന ഈരിലകള്‍ 
പോലെ, എനെറയുള്ളില്‍ തുടിച്ചുണരുന്നു: 

“വസുന്ധരേ, വസുന്ധരേ, 

മതിവരുവോളം ഇവിടെജ്ജീവിച്ചു മരിച്ചവരുണ്ടോ?” 

ജീവിച്ചു മതിവരാത്ത നിമിഷത്തില്‍ മരണത്തിന്‍െറ മടിയില്‍ തലചായ്ക്കാന്‍ 
വിധിക്കപ്പെട്ട മനുഷ്യരായ മനുഷ്യരുടെ മുഴുവന്‍ ശബ്ദം ഈ വരികളില്‍ സ്പന്ദി 
ക്കുന്നു. ഈ സ്പന്ദനം എന്നും നിലനില്ക്കട്ടെ എന്നു മാത്രം നമുക്കാശിക്കുക! 


തിരുവനന്തപുരം ഒ.എന്‍.വി. കുറുപ്പ്‌ 
15-6-1976 


റ 2൧ മം പം ളി 


) (ചി ൧)... അനു) പറ രക്ഷാ) 


കാ ശു വാക്കിഴലെ ൨2....പാചിീ 


ക. 
യന ശം പിഗ്‌ കി..., ൨ 
വല രമധശാഷ്‌ നടേ ിമു- പം ൮൭൭ കട 


മാഹ്‌ മി ചെ നാ ക്ട്‌ ലോ ല്‍ 


൨.൭9. കട്ട വാക്കോ തട പം 


ു)തും രൃ യി ___ ചാന റിമ ളി! 
പ്പണം നഹ പപപിം പുത ട്ട ( റ, പക്ഷി 
കരാ ൭൧൭൧. രി ചലി 
മ 27൭ ത്മ പം 
വ്യതി സ്തര്‍ഭ്ധാക്‌ ൭) മരിച ശ൦ക്ടമീക്കു ണയ 
പിച്‌ മീണ 9ു,..യ ല്‍ മീ 2൭൫. ച്ചി എ ന 


കൂടീ ൮ ഗം പൂയ്‌ 84% കാ്തു ട്,2 - ന൩൭ പ 
2൦൨൦൭൯ വയന കന മാണ മം 2. 


നച പയം ര്‍..്ീ2 


കരും നാ 7൧ അകിംിക്ഫിയ 11-10 
പാമ സടംപപപിം പ്പുകംാസ്‌ പിക്കു 


കാകാ. 
മ കം (ഹകം 





വ 


പപ പപ 4 പി ൭൦. ചി, മയ 
ന്നു. 2...) പര പേണ്‍ മയ 
പെ ണചച/ചവടം -ഹഫ വപ്പ്‌ 6, പ്പി ച സമയ. 
വപ പക പ പേട ൮൭൦ 
ഹപ്പിീഴും ൨0.൮ പ വ 
(വേ പക ണിം മണി ണം (൦... ച 
, റംല ൦൬ & വാടും 
ചറ പനനശംത്ധ ഗപ സ്ചേര്യി യു 
ആ൫൭. പ്‌) ൦ 18 പുട ൬൩൭൦ 
ആദ്പിടം കവ പാടി 


വ വ്യൂ ൧.ച ൧൧൭ 3 ര്യം കടക. 

പാട ഘാ 9.9൬ മുര 

11 പി മ ജുമ 2൨. പീ റവച്ീഫ 
നന 9.൭ ക്ഖ്യമ നത്തു. 6൨. 

൯ ഗം കയ്പ്പ ടിം 


8, 29.6 ലാ ൨൦ ൭൭- പിച്ച്‌ ൧൨ ഖ 
കാ പ്യു ഠോ. പി മപി മാ) 2.൭ . 

2, ജക ആറി ഭാ റ പ ശക്ര ചികി 
ലുടെ മ ച ലി ട്ട ഇപ 


പുറ ക് തൊം 


വയലാറിന്‍െറ കൈപ്പട 


ചിത്ത : കൂ ടപ്പിറപ്പ്‌ 
] 


ഗായിക: ശാന്താ പി. നായര 


തുമ്പി, തുമ്പി, വാ വാ (2) ഈ 
തുമ്പത്തണലില്‍ വാ വാ (2) 
പട്ടുറുമാലും കെട്ടി--ഒരു 
പച്ചക്കമ്പിളി ചുററി 

എത്തറ നാടുകളെത്തറ കാടുകള്‍ 
ഇത്തറനാളും കണ്ടൂ 
കൊച്ചിക്കോട്ടകള്‍ കണ്ടോ--ഒരു 
കൊച്ചെറണാകുളമുണ്ടോ? 
കാഴ്ചകള്‍ കണ്ടു നടന്നപ്പോളെ- 
ന്‍റച്ഛനെയവിടെക്കണ്ടോ? 


(തുമ്പീ തുമ്പീ...) 


പീലിച്ചുരുള്‍മുടി ചീകി--ഒരു 
നീലക്കണ്ണട ചൂടി 
കൊച്ചെലിവാലന്‍ മീശയുമായെ- 
ന്നച്ഛനെയവിടെ കണ്ടോ? 
കരളു പുകഞ്ഞിട്ടമ്മ---എന്‍ 
കവിളില്‍ നല്കിയൊരുമ്മ! -എന്‍ 
കവിളില്‍ നല്കിയൊരുമ്മ...! 
കരിവാളിച്ചൊരു മറുകുണ്ടാക്കിയ 


കാരിയമച്ഛനറിഞ്ഞോ? (തുമ്പീ തുമ്പീ...) 


ഒത്തിരിനാളായ്‌ ചുണ്ടില്‍--ഒരു 
കിക്കിളിയുമ്മയുമായീ 

അമ്മ കരഞ്ഞിട്ടച്ഛനെ നോക്കി 
കണ്ണു നെറഞ്ഞൂ തുമ്പീ 
പച്ചക്കുതിരയിലേറി--എ- 
ന്നച്ഛനുറങ്ങണ തൊട്ടില്‍ 
കൊണ്ടുവരാമോ കാലില്‍ തൂക്കി 
കൊണ്ടുവരാമോ തുമ്പീ. 


2. 


ഗായകര്‍: എ.എം. രാജ, കെ. രാഘവന്‍, 
കോറസ്‌ 


ആയിരം കൈകള്‌; 

ആയിരം കൈകള്‌; 

ആരിക്ക്‌ നെയ്യണി പൊന്മാല! --മല- 
നാടിന്നു നെയ്ൂണി പൊന്മാല! -- ഈ 
താമരനാരിന്‍െറ തുവാല...! 
വെള്ളിലവള്ളികള്‍ പുൂത്തല്ലോ...! 
വെള്ളിവിളക്കു തെളിഞ്ഞല്ലോ...! 
കുഞ്ഞോലക്കുഴലുതിയുണര്‍ന്നേ...! 


(തുമ്പീ തുമ്പി...) 


കുഞ്ഞാററപ്പെങ്കിളു 
ഓടിവരുന്നൊരു ക്ട അം 
മാ പൊന്‍കതിരേ. 

ലാ പ ₹ 
ര്‍ത്തി” കൈയാല്‍ 
മാവേലിനാടിന്നീ പൂമാല! 
ഏഴുകടലുകള്‍ ചൂഴും നമ്മുടെ 
നാടുണര്‍ന്നല്ലോ! 
ഏലമലകള്‍ ചൂടും നമ്മുടെ 
നാടുണര്‍ന്നല്ലോ! 
കൊഞ്ചിക്കൊഞ്ചിപ്പാടിവരും 
പുഞ്ചക്കുളിരേ പോവരുതേ! 
ചൂളമടിക്കണ തെക്കന്‍ തെന്നലി- 
നിന്നല്ലോ കല്യാണം! 
തൊണ്ടു ചതയ്ക്കണ “പെണ്ണാളേ!” 
സ്വപനം കാണണ “പെണ്ണാളേ” 
കയറിഴ നൂല്ക്കും കൈയാല്‍ നെയ്യിടാം 
കരളിന്‍െറ നാരിന്‍െറ തുവാല! 
വേദന തിന്നേ തളര്‍ന്നുവാടും 
നമ്മളൊന്നല്ലോ? 
വിയര്‍പ്പുമുത്തുകള്‍ വാരിവിതയ്ക്കും 
നമ്മളൊന്നല്ലോ? (ആയിരം. 


3 


ഗായിക: ശാത്താ പി. നായരി 


(ആയിരം. 


എന്തിനു പൊന്‍കനികള്‍? --കിനാവിന്‍ “ 
മുന്തിരിവള്ളികളേ! 

നീലവാടികളില്‍ നിലാവില്‍- 
നീയാരെയാരായ്വതീ മൂകരാവില്‍ 
നോവുകയോ ഹൃദയം? --ഇതെന്തേ 
പൂവുകള്‍ കേഴുകയോ? (എന്തിനു. 
ദീപനാളമിതാ--പൊലിഞ്ഞു! 
ഈരാവിലാരാണിതൂതിയതാവോ? 
മാമകമണ്‍കുടിലും തകര്‍ന്നു- 
മാലലമാലകളില്‍! 
ഈയനന്തതയില്‍--വിമുകം 
ആയിരം യാമങ്ങള്‍ വീണുറങ്ങുമ്പോള്‍; 
നീറിടുമെന്‍ കരളില്‍ കയങ്ങള്‍ 
ഗായക കാഞ്ീലേ? 


4 


ഗായകരി: എ.എം. ൪2ജ, ജിക്കി 


(എന്തിനു. 


(എന്തിനു.. 


മാനസറാണീ! മാനസറാണീ! 


മാനത്തുണ്ടൊരു മയിലാട്ടം അതു 


676 


കാണാന്‍ പോകണ പെണ്ണേ! 
നിലച്ചോലയില്‍ നീരാടണ്ടേ? 


നീന്തറിയാമോ പെണ്ണേ? (മാനസ... 
ഏലക്കാടിനുമേലേ--ഒരു 
മാലക്കാവടിപോലെ (ഏലക്കാടിനു... 
ചന്ദ്രക്കലയുടെ ഗോപുരനടയില്‍ 

പന്തം ചാര്‍ത്തിയതാരോ (മാനസ... 
കൂട്ടിലിരിക്കും കുയിലേ, (2)നീ 

കുവി വിളിക്കുവതാരേ 

മാന്തളിര്‍ തിന്നു മയങ്ങീടും മണി- 
മാരനുണര്‍ന്നോ ദൂരേ? (മാനസ... 
അല്ലിത്താമരയാററില്‍---വന- 

മുല്ലകളാടും കാററില്‍! (അല്ലിത്താമര... 
ഓളക്കൈകളിലോടുകയാണീ 
ഓടക്കുഴലിന്‍ തോണി! (മാനസ... 


൭ 


ഗായകര്‍: ശാന്താ പി. നായര്‍, എ.എം. രാജ 


അങ്ങാടീ തോററുമടങ്ങിയ മുറിമീശക്കാരാ! 
എന്നോടീ വക്കാണത്തിനു 
കാരിയമെന്തെന്നേ? 

അയ്യോ കാരിയമെന്തെന്നേ? 

അല്ലല്ലാ മഞ്ഞളരയ്ക്കണ കവിള്‍ 
ചുവന്നല്ലോ? 

-ങ്ങ്ടെ കവിള്‍ ചുവന്നല്ലോ? 


അയ്യയ്യാ മീന്‍ചെതുമ്പല്‍ കണ്ണില്‌ വീണല്ലോ? 
(അങ്ങാടി...) 


-ങ്ങ്ടെ കണ്ണില്‌ വീണല്ലോ? 
വര്‍ത്താനം നിര്‍ത്തെടി പെണ്ണേ! 
വായാടിപ്പെണ്ണേ 

എടി വായാടിപ്പെണ്ണേ! 
വിസ്മാരക്കോടതികൂടി ശിക്ഷിച്ചേക്കല്ലേ-? 
എന്നെ ശിക്ഷിച്ചേക്കല്ലേ? 

കിണ്ണാണം പറയണ പെണ്ണേ! 
കാന്താരിപ്പെണ്ണേ 

എടി കാന്താരിപ്പെണ്ണേ--ഇനി 


നിന്നാലീി കയ്യില്നിന്നൊരു സമ്മാനം കിട്ടും? 


നല്ലൊരു സമ്മാനം കിട്ടും? 

സമ്മാനം മേടിക്കാനായ്‌ വന്നോളാമല്ലോ...! 
സംഗീതം പെയ്യുണ രാവില്‍ മുല്ലപ്പുങ്കാവില്‍ 
പാടത്തേ കൊന്നപ്പുക്കള്‍്‌ താലി 


കോര്‍ക്കുമ്പോള്‍... 


പൊന്നിന്‍താലി കോര്‍ക്കുമ്പോള്‍... 
പാടുന്ന പെണ്ണിന്‍ കരളിനു സമ്മാനം 


തരണേ! 
(അങ്ങാടി...) 


അന്നൊരു സമ്മാനം തരണേ! 


വയലാര്‍ കൃതികള്‍ 


(മാനസ...) 6 


ഗായകര്‍: എ.എം. രാജ, ശാന്താ പവിന 


ി 
എം.എത്‌. വസ്സന്തകൂുമാരി യ, 


മായല്ലേ മാരിവില്ലേ മലര്‍വാടിയില്‍ 
വാടാമലര്‍വാടിയില്‍... 

വാനിന്‍ മലര്‍വാടിയില്‍...! 

മാനത്തെ പൂമരത്തിന്‍ മണിവിതാനം, 
മായാമണിവിതാനം...! 

വാനിന്‍ മണിവിതാനം...! 
പിടയുമെന്നാത്മാവില്‍ പൂത്ത; 
കുടമുല്ലപ്പുവുകളേ...! 

മിഴിനീരില്‍ മുങ്ങി - മുങ്ങി - നിങ്ങള്‍ 
കൊഴിയല്ലേ... വിങ്ങി... വിങ്ങി...! 
വരുമല്ലോ... കാട്ടുപെണ്ണേ! - കറുത്തപെണ്ണേ, 
നാളെ നിനക്കൊരുത്തന്‍! 

കെട്ടാന്‍ നിനക്കൊരുത്തന്‍...! 

നോവിക്കും നുള്ളിനുള്ളി - കളി പറഞ്ഞാല്‍ 
ചുമ്മാ കളി പറഞ്ഞാല്‍...! 

ചുമ്മാ കളി പറഞ്ഞാല്‍...! 
പുകയുകയാണല്ലോ -- നീറി- 
ത്തകരുകയല്ലോ...? 

എരിയുമെന്‍ പ്രാണനാളം -- നോവും; 
കരളിന്‍െറ ദീപനാളം...! 


7 


ഗാനം: ശാന്താ പി. നായര 


ചിങ്കാരപ്പെണ്ണിന്‍െറ കാതില്‍--വന്നു 
കിന്നാരം ചോദിച്ച കാറേറ-- നിന്നു 
തന്നാനം പാടുന്ന കാറേറ! 

കാണാതെ നാണിച്ചുനില്ക്കു൦൦നിന്‍െറ 
കാതില്‍ ഞാനിന്നൊന്നു ചൊല്ലാം 
കാണാത്ത നാടിന്‍െറ മാറില്‍--നിന്നാ 
കാലൊച്ച ഞാനിന്നു കേട്ടു! (ചിങ്കാര...) 
വെള്ളാമ്പല്‍ച്ചോലയിലൂടേ--കളി- 

വള്ളം തുഴഞ്ഞുവന്നനേരം 

വെള്ളായം പൂശിയ കുന്നില്‍--നിന്നാ 
പുല്ലാങ്കുഴല്‍വിളി കേട്ടു! (ചിങ്കാര...) 
മായാത്ത പൂത്താലിമാല --എന്‍െറ 

മാരന്‍ കനിഞ്ഞുതന്ന നാളില്‍ 

പാടാത്ത പാട്ടു ഞാന്‍ പാടും൦ഇന്നു ) 
ചൂടാത്ത പൂവു ഞാന്‍ ചൂടും! (ചിര... 


8 


ഗായിക: എം.എല്‍. വസന്തകുമാരി 
മണിവര്‍ണ്ണനെ ഇന്നു ഞാന്‍ പി രമ) 


ആ വനമുരളീ ഗാനവിഹാരീ! (2) 


_ തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


_ ജീവനിലരുളീ മധുമാരി! (മണിവര്‍ണ്ണനെ... 

പാടിപ്പാടി കുളിരലചൂടി 

പാവനയമുനയില്‍ നീരാടി 

നന്ദ്നവനിയില്‍ ചന്ദനമഴയില്‍ 

സുന്ദരസുരദില മണിയറയില്‍ 
(മണിവര്‍ണ്ണനെ... 

മായുകയില്ലാ സംഗീതാത്മക 

മാധുരി ചൂടിയ പുളകങ്ങള്‍ (മായുകയില്ലാ... 

മായുകയില്ലാ രാഗപരാഗം 

മാനസമാതള മലരിതളില്‍! 


(പാടിപ്പാടി... 


(മണിവര്‍ണ്ണനെ...) 


9 


ഗാനം: ശാത്താ പി. നായര്‍ 


പൂമുല്ല പൂത്തല്ലോ പൂമാല കോര്‍ത്തല്ലോ! 
പൂജയ്ക്കു പൂവില്ലേ പുക്കുടയില്‍ 

പൂമുല്ല പൂത്തിട്ടും പൂമാല കോര്‍ത്തിട്ടും 
പൂജാരി വന്നില്ല പൂത്തറയില്‍. 

മണിദീപം മങ്ങാതെ മങ്ങാതെ സൂക്ഷിച്ച 
കുടിലിന്‍െറ കരളിന്‍െറ ശ്രീകോവിലില്‍ 
അനുരാഗമന്ത്രങ്ങള്‍ ചൊല്ലാന്‍ മറന്നോ! 
പ്രണയവിലോലന്‍ മമ ഗായകന്‍! 
കിന്നാരം ചോദിച്ചു ചാരത്തു വന്നൊന്നും; 
തന്നീല തന്നീലെന്‍ പ്രാണനാഥന്‍ 
കളിവാക്കുകൊണ്ടെന്നെ കളിയാക്കുംനേരം! 
കതിര്‍തൂകും പുഞ്ചിരി എങ്ങുപോയി? 


(പൂമുല്ല...) 


കാണാതെ കണ്ടപ്പോള്‍ എല്ലാം മറന്നൊന്നു 
കാലു പിടിക്കാന്‍ മറന്നുപോയി! 

കരളിന്‍െറ ജാലകശ്ലീലകള്‍ കണ്ട ഞാന്‍ 
കരയാതെ നില്ക്കാന്‍ മറന്നുപോയീ! 


(പൂമുല്ല...) 


10 


ഗായകര്‍: കെ. രാഘവന, കോറസ്‌ 


ബുദ്ധം ശരണം ഗച്ഛാമി...! 

ഈ മണ്ണില്‍ ചൊരിയു കനിവിന്‍ കതിര്‍മഴ...! 

ശരണം... ശരണം... ശരണം... 

നാടിരുന്നുപോയ്‌ -_ നിലച്ചുപോയി... 

നായക നല്‍കുക ജീവജലം! (ശരണം...) 

ധര്‍മ്മദീപശിഖ തരു... 

കരമ്മമരുസുഖം തരിക ഭഗവാന്‍...! 
(ശരണം...) 

ശാകൃകുലമണിയേ! ജയജയ! 


ശാന്തി ശുഭനിധിയേ! ജയജയ (ശരണം...) 






(പൂമുല്ല) 


677 


സ്നേഹഗായകാ। വരുന്നു ഞങ്ങള്‍... 
ജീവിതാജ്ഞലികള്‍ തരുന്നു ഞങ്ങള്‍ 
കപിലവസ്തുവന്‍ കനകദീപമേ 
ലോകശാന്തിതന്‍ താരകമേ. | (ശരണം...) 
കൂരിരുളില്‍ ഈ ജീവിതം തകരുമീ 
കാലങ്ങളില്‍ 
മഴ നിറഞ്ഞു കരളെരിഞ്ഞു...! 
പുക നിറഞ്ഞു കുടിലുകളില്‍...! 
ചൊരിയുക തവ കൃപയുടെ 
കുളിരലയുടെ മധുകലികകള്‍...! (ശരണം...) 
കാലിടറിയിടറിയിനി വഴിയിലിതാ 
പിടയുമീ മനുജ നിനവുകള്‍... 
തളിരിടുവാന്‍ പൊന്‍ കതിരിടുവാന്‍ 
തണലരുളുക നീ വരമരുളുക (ശരണം...) 
ഇവിടെ വേദനകള്‍ വിളറി വീണീടവേ... 
നവയുഗദിനകര വരിക ഭവാന്‍...! 
ഹൃദയമണിയറയില്‍ കനിവിന്‍ 
തിരികളുമായ്‌- 
വരിക... വരിക... വരമരുളുക...! (ശരണം...) 


ചിത്രം: അവരുണരുന്നു 


11 


സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായിക: ജിക്കി 


കിഴക്കുനിന്നൊരു പെണ്ണു വന്ന്‌ 
കിനാവുപോലൊരു പെണ്ണു വന്ന്‌ 
കയറു പിരിക്കണ കതിരിഴനുല്ക്കണണ്‍ 
കാണാനെന്തൊരു ശേല --। 
കാണാനെന്തൊരു ശേല്‍! 

തട്ടമുണ്ടോ പെണ്ണിന്‌ --? 
തരിവളയുണ്ടോ പെണ്ണിന്‌ --? 
തട്ടമില്ല തരിവളയില്ല... 
താലികെട്ടാനാളില്ല (കിഴക്കുനിന്നൊരു...) 
കിഴക്കു നിക്കണ പെണ്ണാളേ! നിന്നു 
കിനാവുകാണുന്ന പെണ്ണാളേ! 
താലികെട്ടാനാളൊണ്ട്‌ -നിന്നെ 
തട്ടമിടീക്കാനാളൊണ്ട്‌ 

ഇത്ര നാളും നീയെന്തേ 

നൃത്തം വെയ്ക്കാനെത്താഞ്ഞു? 
ലലലല്ലല ലല്ലല ലല്ലലല 

ഇത്രനാളും നീയെന്തേ- 
നൃത്തംവെയ്ക്കാനെത്താഞ്ഞു? 
മുത്തുക്കുടമണി പോരാഞ്ഞോ? 


മ ന്തലു പോരാഞ്ഞോ? 
ലവ (കിഴക്കുനിന്നൊരു...) 


678 വയല്ലാര്‍ കൃതിക്കു 


പിറന്ന മണ്ണില്‍ നമ്മള്‍ ഉയര്‍ത്തുക്ട 
പുതിയൊരു മാനവധര്‍മ്മ, 
മാവേലിപ്പാട്ടുപാടും 

മലനാടിന്‍ കുടിലുകളില്‍ 
തെയ്യനം താരാ-താരാ 

തെയ്യനം താരാ- 

തിരുക്കുറള്‍ തുയിലുണര്‍ത്തിയ (തെയ്യനം. 
തമിഴകത്തിന്‍ തെരുവുകളില്‍... 
ജോ....ജോ....ജോ.... 

നിറപൊലി പൊലിക്കതിരു കൊയ്യും 
തെലുങ്കാനാ വയലുകളില്‍ര 

ജനഗണമന നെയ്യെടുത്ത 

ബംഗാളിന്‍ കരളുകളില്‍ 

ദയ്യോരെ ദയ്യ്യോ.... ഓ ദയ്യ്യോ... 
ദയ്യേരേ... ദയ്യ്യോ! 

പഞ്ചാബിലെ മില്ലുകളില്‍; 

ദില്ലിയിലെ കോട്ടകളില്‍; 

ഹോയ്‌ ഹോയ്‌ ഹോയ്‌ 

ഹോയ്‌ ഹോയ്‌ ഹോയ്‌ 

ബലിനിലങ്ങള്‍ കയറിവന്ന- 
പുലരൊളികള്‍ നമ്മള്‍! 

പുഞ്ചിരികള്‍ നമ്മള്‍... 

പുതിയ പൌരര്‍ നമ്മള്‍! 

വടക്ക്‌ വടക്ക്‌ തപസ്സു ചെയ്യും 
ഹിമവാനല്ലോ മുത്തച്ഛന്‍ 
തരംഗവീണകള്‍ താനം പാടും 

ഗംഗയല്ലോ മുത്തശ്ശി 

ഇന്ത്യ നമ്മുടെ ജന്മഭൂമി 

ഈ മണ്ണിന്നുടമകള്‍ നമ്മള്‍! (ജനനീ...) 


14 


ഗായിക: എം.എത്‌. വസന്തകുമാരി 


പണ്ടു പണ്ടൊരു പെരുമാള്‍; ി 

വന്നു പങ്കുവെച്ചൊരു മലനാട! 

വിണ്ടു കീറിയ കരളിന്നിഴകെള്‌; 

വീിണ്ടുമിണക്കിയ മലനാട...! 

തൊണ്ടടിക്കും കൈകളുയര്‍ത്തിയ; 

തോരണമണിയും മലനാട്‌ 

ആ മലനാടിന്‍ മലര്‍മുററത്തൊരു- 

പൂവിളി കേട്ടോ പെണ്ണാളേ? 
(കിഴക്കുനിന്നൊരു...) 


(ജനന്റ്‌..) 








12 
സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായകര്‍: എ.എം.രാജ, ജിക്കി 


ഒരു കാററും കാററല്ല, ഒരു പാട്ടും പാട്ടല്ല! 
ഓടക്കുഴലുമായ്‌ നീയില്ല? 
ഓമനപ്പാട്ടുമായ്‌ നീയില്ലേ? 

(ഒരു കാററും കാററല്ല...) 
കളിവഞ്ചിതുള്ളി കവിളത്തു നുള്ളി; 
കരളിന്‍െറ കിളിവാതില്‍ നീ വന്നു...! 

തള്ളി...! (ഒരു കാററും കാററല്ല....) 
ഉള്ളിലുറങ്ങും പുള്ളിക്കുയിലേ? 
കിള്ളിയുണര്‍ത്തിയതാരാണ്‌ നിന്നേ? 

(ഒരു കാററും കാററല്ല...) 
കരിമണ്ണില്‍ പൂത്തു; 
കനലൊളികള്‍ കോര്‍ത്തു; 

“ കരിയില്ലി അനുരാഗമുല്ലമാല।” 
തിരി നീട്ടി നീ എന്‍െറ ഇരുള്‍ മൂടും; 
മണിവീണ മീട്ടി നീ മണവാടി...! 

(ഒരു കാററും കാററല്ല...) 


ചിത്രം: ചതുരംഗം 


13 


ഗായകര്‌: കെ.എസ്‌. ജോര്‍ജ്‌, കോറസ്‌ 


ഓടക്കുഴലുംകൊണ്ടോടിവരു നീ 
കോടക്കാര്‍വര്‍ണ്ണാരകണ്ണാ 
കോടക്കാര്‍വര്‍ണ്ണാ! 

കിങ്ങിണിയരയില്‍ ചാര്‍ത്തീടാനൊരു ൽ 
മഞ്ഞമുണ്ടു തരാം! (ഓടക്കുഴലും... 
പീലികള്‍ തിരുകിയ മുത്തുക്കിരീടം 
കാണാറാകേണം! 

കാനനമുരളീ രാഗസുധാരസം 
കാതില്‍ തര്‍ (ഓടക്കുഴലും... 
പതിവായ്‌ പദതളിരിതളിലൊഴുക്കാം 
പനിനീരാലൊരു യമുന! . 
സംവി? ഞാനൊരു 
വൃന്ദാവനപുജാരകണ്ണാ! 

വൃന്ദാവനപൂജ! 


ജനനീ! ജനനീ! ജനനീ! 

ജന്മഭൂമി! ഭാരതഭൂമി! 

ഉണര്‍ന്നു നമ്മള്‍ ഒന്നായി നമ്മള്‍; 
മണ്ണിന്‍െറ പൊന്നുംകിടാങ്ങള്‍! (ജനനീ...) 
തുടലുകള്‍ നിന്നു കിലുങ്ങിയ കരളില്‍ 
വിടര്‍ന്ന പുക്കളുമായ്‌; 

വിയര്‍പ്പുമുത്തുകള്‍ മുത്തം നല്കിയ 
വിശ്വപതാകയുമായ്‌.... 

പിറന്ന മണ്ണില്‍ നമ്മള്‍ വിതയ്ക്കുക 
പുതിയൊരു മാനവധര്‍മ്മം 


) 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


വളയും തളയും കിലുകിലെക്കിലുക്കി. 
വരുമോ വനമാലി? 


19 


ഗായിക: വസന്താ ഗോപാലകൃഷ്ണന്‍ 


ഒരു പനിനീര്‍പ്പുവിന്നുള്ളില്‍ 

ഉറങ്ങി ഞാന്‍! 

ഒരു രാക്കിളി പാടിയ പാട്ടില്‍ 

ഉണര്‍ന്നു ഞാന്‍! 

വനദേവതമാര്‍ നൃത്തംവെയ്ക്കും 
വള്ളിപ്പടര്‍പ്പുകളില്‍, 

നിലാവു നിന്നു കൊളുത്തിയ പൂത്തിരി 
കെടാന്‍ തുടങ്ങുമ്പോള്‍ 
വസന്തരജനിയില്‍ വരുമവനരികില്‍ 
മധുരസ്വപ്നവുമായ്‌! 
മണിയറയുടെ വാതിലില്‍; 
മധുവിധുവിന്‍ കോവിലില്‍; 

ഒരു പുളകപ്പുത്താലവുമായ്‌; 
ഒരുങ്ങിനില്‍പ്പു ഞാന്‍! 
തളിരണിമെത്തയിലടുത്തിരുന്നൊരു 
തംബുരു മീട്ടും ഞാന്‍! 


കവിളിന്നിതളില്‍ കൈവിരല്‍കൊണ്ണ്ൊരു 


കളം വരയ്ക്കും ഞാന്‍! 
മനസ്സില്‍ മലര്‍മഴ ചൊരിയും രമണനു 


വിരുന്നൊരുക്കും ഞാന്‍! (ഒരു പനിനീര്‍...) 


16 


ഗായകര്‍: ശാന്താ പി. നായര്‍, 
കെ.എസ്‌. ജോര്‍ജ്‌ 


കടലിന്നക്കരെ കടലിന്നക്കരെ 
കടലമ്മയ്ക്കുണ്ടൊരു കൊട്ടാരം! 
കൊട്ടാരത്തിലെ കൊച്ചുപെണ്ണേ നിന- 
ക്കെവിടുന്നു കിട്ടിയീ മുത്താക്ക്‌? 
അമ്പിളിമ്മാവന്‍ കളിക്കാന്‍ വന്നപ്പം 
സമ്മാനം തന്നതീ മുത്താക്ക്‌! 

മാനത്തു നിന്നെന്‍െറ നൃത്തം കണ്ടിട്ടു 
മാനിച്ചു തന്നതീ മുത്താക്ക്‌। 
നൃത്തംവയ്ക്കും കൊച്ചുപെണ്ണേ, നിന- 
ക്കെവിടന്നു കിട്ടിയീ പാദസരം? 
ആഴിക്കക്കരെ പാടാന്‍ പോയപ്പം 
അവിടന്നു കിട്ടിയീ പാദസരം! 
പാട്ടുപാടും കൊച്ചുപെണ്ണേ, നിന 
ക്കെവിടന്നു കിട്ടിയ പുല്ലാങ്കുഴല്‍? 
ലിന്നക്കരെ കാണാന്‍ വന്നപ്പം 
മുകന്‍ തന്നതീ പുല്ലാങ്കുഴല്‍! 


(ഓടക്കുഴലും...) 


(ഒരു പനിനീര്‍...) 






679 





കടലിന്നക്കരെ പുല്ലാമുഴലുമായ്‌ 
കാണാന്‍ വന്നവനാരാണ്‌? 


എന്നോടിങ്ങനെ കിണ്ണാണം ചോദിച്ചാല്‍ 
ഒന്നിനും ഞാനിനി മിണ്ടൂല്ല 


(കടലിന്നക്കരെ...) 


17 


ഗായിക. ശാന്താ പി നായര്‍ 


പെണ്ണിന്‍െറ ചിരിയും പ്രണയത്തിന്‍ 
പനിയും 

ആദ്യമാദ്യം കുളിരും! 

പിന്നെപ്പൊള്ളും വിറച്ചുതുള്ളും 

പിടിച്ചു പുറന്തള്ളും--അവള്‍ 

പിടിച്ചു പുറന്തള്ളും! 

പെണ്ണെന്നു പറഞ്ഞാല്‍ പെണ്ണല്ല... 

പെണ്ണെന്നു പറഞ്ഞാല്‍ 

പെണ്ണുല്ലവളൊരു പച്ചക്കരിമ്പാണ്‌ 

കരളിന്‍െറ ചുണ്ടില്‍ മധുരം തേക്കും 

കല്ക്കണ്ടക്കനിയാണ്‌! അളിയാ 

കല്ക്കണ്ടക്കനിയാണ്‌! (പെണ്ണിന്‍െറ...) 

മുറപ്പെണ്ണിങ്ങനെ മുറിക്കകത്തിരുന്നിട്ടു 

മനസ്സിനു പുണ്ണാണ്‌! 

കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും പാറാവുനിന്നിട്ടും 

പിരിച്ചുവിട്ടല്ലോ--അവരെന്നെ 

പിരിച്ചുവിട്ടല്ലോ! 

പെരനെറഞ്ഞിരിക്കും പെണ്ണിന്‍െറ പടിക്കല്‍; 

പിക്കററു ചെയ്യുടേ --പോയി 

പിക്കററു ചെയ്തൂടേ? 

അവള്‍ക്കൊരു തന്തയു,ണ്ടവനെച്ചവിട്ടി 

ചമ്മന്തിയാക്കീടും! ' (പെണ്ണിന്‍െറ..) 


സംഗീതം: ദേവരാജന്‌ 
ഗായകര്‍: ശാന്താ പി. നായര്‍, 
കെ. എസ്‌. ജോര്‍ജ്‌. 


വാസന്തരാവിന്‍െറ വാതില്‍ തുറന്നുവരും 

വാടാമലര്‍ക്കിളിയേ! 

നീയെന്‍െറ മനസ്സിന്‍െറ ചാരത്തു 
വന്നിരുന്നു 

കൂടൊന്നു കൂട്ടിയല്ലോ! (വാസന്ത...) 

കൂട്ടില്‍ തനിച്ചിരുന്നു ഞാനെത്ര വിളിച്ചിട്ടും 

കൂട്ടാക്കിയില്ലല്ലേോ---വരാന്‍ 

ല്ലല്ലോ? 
കിരു വന്നിട്ടെനിക്കൊരു; 
സമ്മാനമില്ലല്ലേ-ഒരു 


സമ്മാനമില്ലല്ലോ! (വാസന്ത...) 


രി 


ഡണനിലാവുകുളില്‍ 

ഡുമരല്‍ക്കിനാവുകളില്‍ 
ഒന്നിപ്പുകോര്‍ത്തെടുത്ത 
കല്യാണമാലയുമായ്‌; 

എന്നൊന്നു വന്നീടും--വീട്ടി- 

ലെന്നൊന്നു വന്നീടും! 

ല്ലപ്പന്തലിട്ട പൂമുററത്തൊരിക്കലാ 

വ നല്‍കാം ഞാന്‍! (വാസന്ത...) 


സ 


1," ൩1 
നി നു 
പുസ 


19 


ശായകര്‌: കെ.എസ്‌., ജോര്‍ജ്‌ 
എം.എല്‍. വസന്തകുമാരി 


കാറ്റേ വാ... കടലേ വാ... 
താമരപ്പുങ്കാവനത്തില്‌... 
താമസിക്കും കാറ്റേ വാ...! (കാറ്റേ വാ...) 
നിന്‍െറ പുഷ്പവിമാനം കണ്ടുണര്‍ന്ന 
കിനാവിലിവളെ കൊണ്ടുപോകാമോ? 
കൂടെ കൊണ്ടുപോകാമോ? (കാറ്റേ വാ...) 
കൊണ്ടിരുത്തണയമ്പിളിക്കല 
തുമ്പിതുള്ളും നാട്ടില്‍! 
ഗന്ധര്‍വ്വ രാജധാനിയില്‍ 
വളര്‍ത്തീടേണം --- ഇവളെ 
വളര്‍ത്തീടേണം...! 
വെള്ളിമേഘത്തിലൊരുനാള്‍ 
വന്നിറങ്ങേണം -- നിങ്ങള്‍ 
വന്നിറങ്ങേണം...! 


20 


ഗായകരി: കെ.ജി. ജോര്‍ജ്‌, 
ശാത്താ പി. നായരി, കോറസ്‌ 


(കാറ്റേ വാ...) 


കതിരണിഞ്ഞൂ... കതിരണിഞ്ഞുൂ... 
കഥകളിതന്‍ നാടോണപ്പൂുവണിഞ്ഞു...! 
പൂവായ പൂവെല്ലാം പൊന്നുഞ്ഞാലാടി...! 
കാടായ കാടുകളില്‍ കളമൊഴികള്‍ പാടി...! 
ആര്‍ക്കുവേണമാര്‍ക്കുവേണം? 
-അല്ലിമലര്‍മാലാ...! 
ഇന്നിറുത്ത പൂക്കള്‍കൊണ്ടു ഞങ്ങള്‍ 
കോര്‍ത്ത മാലാ... 
പുളിയിലക്കരമുണ്ടുണ്ടോ...? 
പൂക്കിലയുണ്ടോ പൂമ്പാറ്റേ...? 
വെള്ളാമ്പല്‍ പൊയ്കയില്‍ കണ്ണാടിനോക്കും- 
കന്യകേ! ജലകന്യകേ...! 
“കടത്തിറക്കാം ഞാന്‍ - കല്യാണം ചെയ്യാം 
ഞാന്‍! 
എനിക്കുപകരം നല്കാനെന്തൊ- 


വയലാര്‍ ക തികള്‍ 


ണ്ടെന്തൊണ്ടു സമ്മാനം...” 

വെള്ളാമ്പല്‍ പൊയ്കയില്‍ വള്ളം തുഴയും. 

തോഴാ...! കളിത്തോഴാ...! 

അടുത്തിരിക്കാം ഞാന്‍! ആത്മാവ്‌ നല്‍കാം, 
ഞാന്‍ 

എനിക്കു പകരം നല്‍കാനെന്തൊ- 

ണ്ടെന്തൊണ്ടു സമ്മാനം?...? 


ചിത്രം: പാലാട്ടുകോമന്‍ 
21 


സംഗീതം: എം.എസ്‌.ബാബു രാജ്‌ 
ഗായകര്‍: ജിക്കി, ശാന്താ പി. നായര്‍, 
കെ.എസ്‌. ജോര്‍ജ്‌ 


ആനകേറാമലയില്‍, ആളുകേറാമലയില 
ആയിരം കാന്താരി പൂത്തിറങ്ങി!---ഹയ്യാ 
ആയിരം കാന്താരി പൂത്തിറങ്ങി! 
ഒത്തിരിയൊത്തിരിയൊത്തിരി ദൂരേ- 
പൂത്തിറങ്ങിയ പുവേത്‌? 
ചൊല്ല്‌ ചൊല്ല്‌ ചൊല്ലെടി പെണ്ണേ! 
ഓ! പെണ്ണേ, ചൊല്ലെടി പെണ്ണേ! 
സൊപ്പനം കാണാതെ--നിന്നോണ്ട്‌ 
സൊലപ്പനം കാണാതെ! 
“ധയ്യാരെ ധയ്യാരെ ധയ്യാരെ ധയ്യാ! 
ഓ ധയ്യാ ധയ്യാരെ ധയ്യാ--ഹൊയ്‌!” 
(ആനകേറാമലയില്‌...) 
ആയിരം കാന്താരി പൂത്തതല്ലാ--അല്ല 
ആയിരം കാന്താരി പൂത്തതല്ലാ! 
നക്ഷത്രപ്പെണ്ണുങ്ങള്‍ മാനത്തുംമുററത്ത്‌ 
കത്തിച്ചുവച്ച വിളക്കുമാടം, അതു 
കാണാന്‍ നല്ല വിളക്കുമാടം! 
ആനക്കഴുത്തന്‍ കുന്നുംപുറത്തൊരു 
മേനാവ്‌ 
“ധിംധിനയ്യാ ധിനയ്യാ-- 
ധിംധിനയ്യാധിനയ്യാ--ഹൊയ്‌!” 
മാണിക്യംകൊണ്ടൊരു മേനാവ്‌-- 
“അയ്യയ്യാ!” 
മേനാവിലാരൊണ്ട്‌? അയ്യയ്യാ! 
മേനാവിലാരൊണ്ട്‌?” 
വയനാടന്‍പെണ്ണിന്‍െറ തത്തമ്മച്ചുണ്ടത്ത്‌ 
മധുരം കൊടുക്കാനൊരാളുണ്ട്‌1-- 'ചിന്നയ്യാ' 
മധുരം കൊടുക്കാനൊരാളുണ്ട്‌! 
കാടേഴും തിരയേണം കടലേഴും തിരയേണം 
കാണാത്ത കൂട്ടിലെ തേന വേണം! 
കൈതപ്പുങ്കാട്ടിലെ പുംതെന വേണം! 


തരത്ഞെടുത്ത ഗാനങ്ങള്‍ ള്ളു 
കിലുകിലുക്കാം കുരുവികളേ “കൊരവയിട്‌” 
_കൊച്ചുകൊപ്പു കുരുവികളേ। 
” കൊരവയിട്‌” 
“ഹഹഹാ!” കൊരവയിട ചിന്നയ്യാ, 
കൊരവയിട്‌, 
ഇട്ടിച്ചിരി, കൊരവയിട്‌--കൊരവയിട്‌!"” ” 


24 


സംഗിതം: എം.എസമ്പ്‌ ബാബ്ഖുരാജ്‌ 
ഗായിക: ശാന്താ പി.നായര്‍ി 











മാനേ, മാനേ, പുള്ളിമാനേ, 
മഞ്ഞത്തിറങ്ങണതെന്താണ്‌? (മാനേ...) 
കറുകമ്പുല്ലു പറിക്കാനോ 
കമ്പിളിക്കുപ്പായം വാങ്ങാനോ? ( കറുക...) 
തത്തേ തത്തേ കാട്ടുതത്തേ 
തപസ്സുചെയ്യണതെന്താണ്‌ (തത്തേ...) 
മരവുരി വേണോ മെതിയടി വേണോ 
മക്കളെ നോക്കിയിരിപ്പാണോ? (മരവുരി...) 
കുരുവീ, കുരുവീ, കുഞ്ഞിക്കുരുവീ 
കൊത്തിപ്പെറുക്കണതെന്താണ്‌? (കുരുവീ...) 
കുഞ്ഞിനു തീററി കൊടുക്കാനോ, 
കൂട്ടുകാരനു വില്‍ക്കാനോ? (കുഞ്ഞിനു...) 
കാക്കേ, കാക്കേ, പൊന്നുകാക്കേ 
കണ്ണാടി നോക്കണതെന്താണ്‌? (കാക്കേ...) 
പൊന്നും മിന്നുംകൊണ്ടൊരു പയ്യന്‍ 
പെണ്ണുകാണാന്‍ വരണൊണ്ടോ? 
(പൊന്നും... 
(കാക്കേ... 


27 
സംഗിതം: എം.എസ്‌.ബാബു രാജ്‌ 
ഗായിക: പ്‌. സുശ്ത്ല 


അയയപ്പന്‍കാവിലമ്മേ! 
ആയുസ്സു കുഞ്ഞിനു തരണേ! 
ആയില്യം നാളില്‍ പിറന്നാളില്‍- 
ആല്‍വിളക്കു, കൊളുത്താം ഞാന്‍! 
(അയ്യപ്പന്‍...) 
പൊന്നും വയമ്പും നാവില്‍ തേയ്ക്കാന്‍ 
പുലിയാമോതിരം ചാര്‍ത്തിക്കാന്‍ 
ഇത്തിരിക്കിണ്ണത്തില്‍ പൊന്നും കിണ്ണത്തില്‍ 
ഇജ്‌: കുറുക്കുവാന്‍ മോഹം അമ്മയ്ക്ക്‌ 
ഇജ്‌: കുറുക്കുവാന്‍ മോഹം! (അയ്യപ്പന്‍...) 
കുഞ്ഞിക്കൈയ്ക്കണിയുവാന്‍ വളയില്ലാ! 
കുഞ്ഞിക്കാല്‍ രണ്ടിനും തളയില്ലാ! 
അമ്മിഞ്ഞപ്പാല്‍മാത്രമമ്മ നല്‍കാം! 
പൊന്‍മലര്‍ച്ചുണ്ടിലൊരുമ്മ നല്‍കാം! 
(അയ്യപ്പന്‍...) 


മാ 


സംഗീതം: എം.എമ്പ്‌. ബാബുരാജ്‌ 
ഗായകര്‍: ചിചീച;, ജിക്കി, 
ശാന്താ ചി. നായര്‌ 


23 
ഗീതം. ട്‌ ക പൂവേ! നല്ല പുവേ॥ നല്ല 

പ്‌ റ്‌ വെള്ളത്താമരപ്പുവേ...! (പൂവേ, നല്ല...) 
ആരോമല്‍പ്പുങ്കവിളില്‍ 

കണ്ണീര്‍കൊണ്ടൊരു കായലുണ്ടാക്കിയ പൊട്ടുകുത്തിയതാര്‌? (ആരോമല്‍...) 

കയ്പുള്ളിപ്പാലാട്ടെ കഥപറയാം! ആരോടും ചൊല്ലാതെ 

കരഞ്ഞു കരഞ്ഞു കാടുകേറിയ- അല്ലി നുള്ളിയതാര്‌? (പൂവേ, നല്ല...) 

കയ്പുള്ളിലമ്മതന്‍ കഥ പറയാം! (കണ്ണീര്‍...) | തണ്ടുലഞ്ഞിട്ടുണ്ടല്ലോ 

ഒന്നല്ല രണ്ടല്ല, ഒന്‍പതു പെറേറാരമ്മ! തഴുകിനിന്നതാര? (തണ്ടുലഞ്ഞി...) 

ഒന്‍പതിനേയും കുരുതികൊടുത്തതു മുടി കൊഴിഞ്ഞിട്ടുണ്ടല്ലോ 

കണ്ടുനിന്നോരമ്മ! തല വിടര്‍ത്തതാര? (പൂവേ, നല്ല...) 

ിലാവോ 

ഒരു മുററത്തു കളിച്ചു വളര്‍ന്നവര്‍; ഇളവെയിലോ വെണ്ണ്‌ 

ഒരമ്മപ്പെറ ം (കണ്ണീര്‍...) | ഇക്കിളികൂട്ടിയതാര? (ഇളവെയിലോ...) 

അവരെ കൊത്തിനുറുക്കിയ കൊലവാള്‍ തെന്നലോ തുമ്പിയോ നത്തു 

ഒരിടത്തൊരിടത്തുണ്ട്‌! മന്രം ചൊല്ലിയതാര? രെ ൪ ി 

“കെയിലൊരാണ്‍തിരിയുംകൊണ്ടെമ്മ റം, ലം 

ാത്തിരിക്കുന്നു...; ലല്ലലലം ലല്ലലലം താളം തുള്ളും പൂവേ 


അല്ലല്ലാ, നിന്‍ കഴുത്തില്‍ 


വകരംവീ ന 
ട്ടാന്‍ പകവീട്ടാന്‍, ഒരു മക൭ മള ര്‌? (പൂവേ, നല്ല... 


വളര്‍ത്തുന്നു... (കണ്ണീര്‍...) 


നി 


68: 


സംഗീതം: എം.എസ്‌. ബാബുരാഷ്‌ 
ഗായകര്‍: എ.എം.രാജ, പി സുശീല 


പന്ദനപ്പല്ലക്കില്‍ വിടു കാണാന്‍ വന്ന 
ഗന്ധര്‍വ്വരാജകുമാരാ! (2) 
പഞ്ചമിച്ചന്ദിക പെററുവളര്‍ത്തിയ 
അപ്സരരാജകുമാരീ; 

പൂവായ പൂവെല്ലാം 
പൊന്നുഞ്ഞാലാടുമ്പോള്‍ 
പുവാങ്കുരുന്നില പൂടേണം! 
പാതിരാപ്പുവിന്‍െറ പനിനീര്‍പ്പന്തലില്‍ 
പാലയ്ക്കാമോതിരം മാറേണം 
തങ്കത്തംബുരു മീട്ടുക മീട്ടുക 
“ഗന്ധര്‍വ്വരാജകുമാരാ।” 
“അപ്സര രാജകുമാരിീ...!” 
അല്ലിപ്പുങ്കാവിലെ ആവണിപ്പലകയില്‍ 
അഷ്ടമംഗല്യമൊരുക്കാം ഞാന്‍ 
ദശപുഷ്പം ചൂടിക്കാം തിരുമധുരം 
നേദിക്കാം! 


താമരമാലയിടിക്കാം ഞാന്‍ (ദശപുഷ്പം... 


ഒരുനേരമെങ്കിലും ഒന്നിച്ചിരിക്കേണം 
ഓരോ മോഹവും പുക്കേണം...! 

പൂക്കും മോഹത്തിന്‍ കിങ്ങിണിച്ചില്ലയില്‍ 
പാട്ടും പാടിയുറങ്ങേണം! 


27 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായകന്‍: ഉദയഭാനു 


മനസ്സിനകത്തൊരു പെണ്ണി! 
മയില്‍പ്പീലിക്കണ്ണ്‌--മാമ്പുള്ളിച്ചൊണങ്ങ്‌ 
മെയ്യാസകലം പൊന്ന്‌! 
കണ്ണാടിക്കുളങ്ങരെ 
ഞാന്‍ കൊതിച്ചുനിന്നു। 
കൊട്ടാരക്കെട്ടിനകത്ത്‌ 
തൊട്ടു തൊട്ടു നിന്നൂ...! 
കാര്‍കുന്തല്‍ക്കാട്ടിനകത്ത്‌ 
കലമാനായ്‌ ചെന്നിട്ട്‌ 
നില്ല്‌, നില്ലി,--നെഞ്ചിലെനിക്കൊരു 
വില്ലടിച്ചാമ്പാടട്‌! 
കൊമ്പനാന വേണം! 
അമ്പും വില്ലും വേണം! 
അമ്പാരിക്കുള്ളിലിരുത്തി 
ക്കൊണ്ടിങ്ങു പോരണം! 


(പനന... 


(പന്ദന... 


(ചന്ദന... 


(ചന്ദന... 





(മനസ്സി... 


(മനസ്സി... 


(മനസ്സി... 


(മനസ്സി... 


(വിഡ (രി ക്യതിം. & 
ന്യ 


2 


സംഗിതം: എം.എസ്‌, ബാബുരം 
ശ്വഡയ(ക. ഫ്ന ല്‌ ധി, 


ഉരുകുകയാനണൊരു ഹൃദ്യം 

ഓരോ നിമിഷവു,മ്ധേരോേ നിമിഷവും; 
ഉരുകുകയാണൊരു ഹൃദ്യം! 
ഇര്രനിലപ്പന്തലിലിന്നലെ 

വന്നു വിദര്‍ന്ന നിലാവേ... 
എരിതീക്കനലില്‍ എണ്സുയുമായ്‌ നീ 
എന്തിനു വീണ്ടും വന്നൂ! (ഉരുകുക) 
ഇന്നലെ രാത്രിയിലീറന്‍ മാറിയ 


മന്ത്രകോടിയുമായി, 
മോതിരവിരലാല്‍ മിഴിനീര്‍ മായ്ക്കാന്‍ 
മോഹമുറങ്ങിയുണര്‍ന്നൂ! (ഉരുകുക) 


ഒരേയൊരാളിനെമാത്രം കാണാന്‍ 

ഒരു മൊഴിചൊല്ലി മരിക്കാന്‍, 

ഒഴിഞ്ഞ മുറിയില്‍ ഒരു കല്ലറയില്‍ 
ഒരുങ്ങിനില്‍പ്പൂ ഞാന്‍! (ഉരുകുക...) 


29 


ഗായകര്‍: ജിക്കി, ശാന്താ പി നായര്‍ 


ചാഞ്ചക്കം - ചാഞ്ചക്കം ചാഞ്ചാട്‌... 
ചാഞ്ചാടമ്മിണി ചാഞ്ചാട്‌...! 

ചാഞ്ചക്കം കാട്ടിലെ ചോലമരം വെടി 
ചതുരത്തില്‍ തൊട്ടിലുകെട്ടി 

ക്കൊണ്ടും പൂവള്ളിയുഞ്ഞാലിന്മേല്‍; 
ചാഞ്ചക്കം - ചാഞ്ചക്കം ചാഞ്ചാട്‌ -- ഉണ്ണി 
ചാഞ്ചക്കം-ചാഞ്ചക്കം ചാഞ്ചാട്‌...! 


3 


ഗായകര്‍: കെ.എസ്‌. ജോര്‍ജ്‌, ജിക്കി 


ഭാഗ്യമുള്ള തമ്പുരാനേ...! 
ഭാവിയെല്ലാം ചൊല്ലാം... 

രേഖ നോക്കി മുഖം നോക്കി; 
ഭാവിയെല്ലാം ചൊല്ലാം... 

മകന്‍ ചെറുക്കനീ മണിമുറ്റത്തൊരു- 
മാമാങ്കക്കളി കാണിക്കും...! 
അവന്‍ മടുക്കുമ്പോളടിയന്‍ കാണിക്കും 
അതിലും നല്ലൊരു മാമാങ്കം... 


31] 
ഗായകന്‍; പി.ബി. ശ്രീനിവാസ്‌ 


ഈരുക പടവാള്‍! --രണ- കി 
ഭൂമിയിലേക്കു കുതിക്കൂ... മക... 


ഇടാത്ത ഗാനങ്ങള്‍ 
ൂ തെരഞ്ഞെ ര്‍ ടി 
അമ്മ തന്‍െറ കണ്ഠനാളത്തില്‍- 
കൊലവാള്‍ വീഴുംമുമ്പേ... 
തീ തിന്നു തീരുന്ന ജന്മം മുഴുവനും; 
തീരാത്ത നൊമ്പരം കൊള്ളുംമുമ്വേ... 
കണ്ണുനീരായി തേടുന്നതാരെ? 
പൊന്നുമകനേ। വിളി കേള്‍ക്കുകില്ലേ 
കുതിച്ചുപായുക - കുതിച്ചുപായുക 
മുറിച്ചുതള്ളുക വൈരികളേ...! 
തെറിച്ചുപോയാല്‍ പൊയ്ക്കൊള്ളട്ടെ 
തേരിലേറ്റിയ നിന്‍ പ്രണയം! 
പ്രണയിനിയേക്കാള്‍ വലുതാണല്ലോ... 
പെറ്റുവളര്‍ത്തിയോരമ്മാ! 
കുതിച്ചുപായുക... കുതിച്ചുപായുക.... 
കുതിച്ചുപായുക... മകനേ...! 
തേങ്ങി തേങ്ങിത്തളര്‍ന്നു വീഴുംനേരം... 
താങ്ങിപ്പിടിക്കുവാന്‍ കൈകളില്ലാ...! 
ഓങ്ങും വാള്‍ത്തല തട്ടിത്തെറിപ്പിക്കാന്‍- 
ഓമനപ്പുത്രന്‍െറ കൈകളില്ലാ...! 
വീരപുത്രനിതാ-പ്രതികാരത്തിന്‍ 
ഖഡ്ഗമിതാ...! 
പകയുടെ പടയുടെ പടഹമിതാ...! 
സമയമെടുക്കൂ... സമയമടുത്തൂ...! 


പ നുമച്ഛനുമമ്മയുമൊന്നിച്ചെം. 
രോണമുണ്ണേണം...! 


33 


സംഗീതം: എം.ബി ശ്രീനിവാസന്‍ 
ഗായകന്‍: മെഹബുബ്‌ 


ചെന്താമരപ്പൂന്തേന്‍ കുടിച്ച വണ്ടേ 
എന്‍െറ വണ്ടേ[_നീ__ 
ചാണകമുരുട്ടുന്നതും ഞമ്മള്‍ കണ്ടേ 
അയ്യയ്യോ” ഞമ്മള്‌ കണ്ടേ... (ചെന്താമര...) 
അത്തറും കൊണ്ടു വന്ന കാറേറ_ 
പൂങ്കാറേറ--നീ- 
മത്തി വിററു നടന്നതും ഞമ്മള്‌ കണ്ടേ! 
“ഹും൦ം ഹും൦ം ഹുംം" ഞമ്മള്‍ കണ്ടേ 
(ചെന്താമര...) 
ചക്രവാളച്ചരിവില്‍ സന്ധ്യയ്ക്കിരുന്നോണ്ട്‌ 
ചപ്പാത്തി പരത്തുന്ന പെണ്ണേ...! 
ഇരുട്ടിന്‍െറ ചുണ്ടത്തു കത്തിച്ചു നീ ബെച്ച 
മുറിബീഡി കെട്ടതും ഞമ്മള്‍ കണ്ടേ...! 
“ഞമ്മള്‍ കണ്ടേ!” (ചെന്താമര...) 








ശപ്ഥം നിറവേറ്റണമമ്മേ... അമ്മേ...! 34 

സംഗീതം: എം.ബി. ശ്രീനിവാസന്‍ 
ചിത്രം: കണ്ണും കരളും ഗായക: പിര്‍ചീല 
30 കളിമണ്ണ്‌ മെനഞ്ഞു മെനഞ്ഞൊരു 


കലമാനിനെയുണ്ടാക്കി।! ങ്ഹ്ഹും...! 
(കളിമണ്ണ്‌...) 

മകരനിലാവിന്‍ മടിയിലിരുത്തി 

മാനത്തെ വളര്‍ത്തമ്മ! 

മാനത്തെ വളര്‍ത്തമ്മ...! (കളിമണ്ണ്‌...) 

വെണ്‍നതിങ്കള്‍ക്കല കാച്ചിക്കൊടുത്തു 

വെള്ളിമൊന്തയില്‍ പാല്‌!---പാല്‌! 

കുഞ്ഞിക്കാററു കൊണ്െക്കൊടുത്തു 


സംഗീതം: എം.ബി.ശ്രീനിവാസന്ി 
ഗായിക: പി. ഛീല 


വളര്‍ന്നു വളര്‍ന്നു വളര്‍ന്നു നീയൊരു 
വസന്തമാകണം...! 
പഠിച്ചു പഠിച്ചു പഠിച്ചു നല്ലൊരു 
മിടുക്കനാകണം...! (വളര്‍ന്നു...) 
വിരിഞ്ഞ വിരിഞ്ഞ മോഹങ്ങള്‍ക്കു 


കുഞ്ഞുടുപ്പിനു ശീല...! (കളിമണ്ണ്‌...) 
ി വിള പൂനിലാവും പുള്ളിമാനും; 
വി (വളര്‍ന്നു...) പുവിറുത്തു നടന്നു...! (പൂനിലാവും...) 
റ ക്‌ ാട്ടിലെ കൊമ്പനാനകൾ 
ഓടി വരേണം! കരിമുകില്‍ക്കാട്ട നു 
ഉമ്മ തരേണം...! 


കണ്ടു കൊതിച്ചു നടന്നു...! 
അമ്പിളിക്കുഞ്ഞിനെ കൈമാറി മാറി... 
തുമ്പിക്കൈയിലുയര്‍ത്തീ--ആനകള്‍ 
തുമ്പിക്കൈയിലുയര്‍ത്തി...! 

വിണ്ണും മണ്ണും തങ്കം മെഴുകി; 
വെളുത്തവാവ്‌! നാടാകെ 

വെളുത്തവാവ്‌...! (കളിമണ്ണ്‌......) 


ഓരോ പിറന്നാളിനും; 
ഉത്സവം കാണേണം...!" 
ചിരിക്കുടുക്ക ചിരിക്കുടുക്കേ!” 
നസ്സിനുള്ളിലെന്നുമിങ്ങനെ 
കിലുക്കേണം! (വളര്‍ന്നു...) 
നായ്മ്പ്‌ നോററ്‌ നോയ്മ്പ്‌ നോററ്‌ 
നാക്കിനില്ക്കും ഞാന്‍...! 


684 വയലാര്‍ കൃതികൃശ്ള്‍ 


മു കാറേറ നീയുമുറങ്ങിയോ? 

കളിമണ്ണ്‌ മെനഞ്ഞു മെനഞ്ഞൊരു കതകില്‍ മുട്ടിവിളിക്കാറുള്ള നീ 
കലമാനിനെയുണഞ്ടാക്കി...! കഥയറിയാതെ ഉറങ്ങിയോ...? 
മകരനിലാവിന്‍ മടിയിലിരുത്തി കതകും ചാരിയുറങ്ങിയോ? (കദളീ...) 
മാനത്തെ വളര്‍ത്തമ്മാ പനിനീര്‍വിശറികള്‍ വീശിവീശി 
മാനത്തെ വളര്‍ത്തമ്മാ! (കളിമണ്ണ്‌...) പഞ്ചമരാഗം പാടിപ്പാടി 

വെണ്‍തിങ്കള്‍ക്കല കാച്ചിക്കൊടുത്തു മലര്‍ക്കിടാവിനെ മാറിലുറക്കാന്‍ 
പപ വരു! വരൂ! കാറേറ...! 

കുഞ്ഞിക്കാററ കെ 

തുപ്പിയും ശീല...! (കളിമണ്ണ്‌...) വരു വരു! കടേ... (കദളീ...) 


തല്ലലം തുള്ളും തളിരിളം കൈകള്‍ 
താഴേ നീര്‍ത്തി പുമെത്ത...! 
കുളിര്‍ കോരിയിടാന്‍ കൂടെയിരിക്കാന്‍ 


പൂവിറുത്തു നടന്നു കളിച്ചൊരു 
പൂനിലാവിന്‍ പൈതല്‍...! 
ഒരു രാത്രിയിലാ കലമാന്‍കുഞ്ഞിനെ 


എറിഞ്ഞുടച്ചുകളഞ്ഞു! കൊതിയാകുന്നില്ലേ--നെഞ്ചില്‍ 
മഴമുകില്‍ക്കാട്ടിലലഞ്ഞുനടന്നു...! കൊതിയാകുന്നില്ലേ? 

മാനത്തെ വളര്‍ത്തമ്മാ മധുവിധുരാവിന്‍ മധുരവുമായ്‌ നീ 
മാനത്തെ വളര്‍ത്തമ്മാ... ഇതിലേ വരുകില്ലേ? 

30 ഇതിലേ വരുകില്ലേ? (കദളീ......) 
സംഗീതം: എം.ബി. ശ്രീനിവാസന്‍ 36 

ഗായകര്‍: യേശുദാസ്‌, രേണുക സംഗീതം: എം.ബി. ശ്രീനിവാസനീ 


ആരേ കാണാന്‍ അലയുന്നു കണ്ണു കള്‍! ഗായിക: ലതാരാജു 


ആരേ തേടി വിതുമ്പുന്നു ചുണ്ടുകള്‍? 
അമ്മേ...അമ്മേ...അമ്മേ...! 
അമ്മേ....അമ്മേ വരു വരു। 
അമ്മിഞ്ഞപ്പാല്‍ തരൂ തരു! ക്യത്യ മജ്ലുല്ല മരമല്ല 

ദാഹം കൊള്ളും പ്രപഞ്ചമാം പൈതലിന്‍ കല്‍ക്കണ്ടംകൊണ്ടൊരു വീടുവച്ചു...! 


താതയ്ും കാട്ടില്‌ തക്കാളിക്കാട്ടില്‍ 
തത്തമ്മ പണ്ടൊരു വിടു വച്ചു...! 


മോഹം വിളിക്കുന്നു! | (താതയും..) 
അമ്മേ... അമ്മേ. ! കരിമ്പുകൊണ്ടൊരു തൂണിട്ടു...! 
“ഓമനത്തിങ്കള്‍ക്കിടാവോ---നല്ല!" കണ്ണമ്പഴത്തൊലി മച്ചിട്ടു...! 
കോമളത്താമരപ്പൂവോ... പപ്പടം ചുട്ടു മോളിട്ടു...! 
ഓര്‍മ്മകള്‍ ഓമനത്തിങ്കള്‍ മുളുമ്പോള്‍ പനഞ്ചക്കര തിണ്ണയിട്ടു...! 
ഒച്ചയുണ്ടാക്കരുതാരും...! പാലുകൊണ്ടു തറ മെഴുകി...! 
താമരത്തൊട്ടിലും താരാട്ടുമില്ലാതെ പഞ്ചാര വാരിത്തൂകി...! 
ജീവിതം പൂക്കുത്തുകില്ലാ! . (അമ്മേ...) | കൂട്ടുകാര്‍ക്ക്‌ വിരുന്നു നല്കി...! 
ജന്മാന്തരങ്ങള്‍ വിളയും ഖനികളെ...! കുഞ്ഞോലക്കിളി കുഴലൂതി...! (താതയു....? 
കര്‍മ്മയോഗത്തിന്‍ തപോനികുഞ്ജങ്ങളെ ആട്ടുംകുഞ്ഞ്‌ തൂണു തിന്നു...! 
യ വ അര്‍ക്‌ ച ജനു! 
ടം “7 | കാക്കക്കുഞ്ഞ്‌ മേല്‍പ്പുര തിന്നു...! 
മൂ കട്ടുറുമ്പ്‌ തറ തിന്നു...! ചം 
കുഞ്ഞില്ലാത്ത തത്തമ്മയക്ക 
ലാ എം.ബി. ശ്രീനിവാസന്‍ ഗായിക: ഒന്നും കടടലല. അയ്യയ്യോ" 
ഒന്നും കിട്ടീല്ലാ--“അയ്യുയ്യോ! 
കദളീവനത്തില്‍ കളിത്തോഴനായ ഒന്നും കിട്ടീല്ലാ! ) 
(താതയ- 


കാറേറ നീയുമുറങ്ങിയോ---പൂ- തത്തമ്മേ! പൂച്ച! പൂച്ച! പുച്ച! 


തരത്ഞെടുത്ത ഗാനങ്ങള്‍ 


39 


ഗായകര്‍: യേശുദാസ്‌, പിഗ്‌ 


ആരയപുത്രാ! ഇതിലേ - ഇതിലേ... 
ഇതിഹാസങ്ങള്‍ വഴികാണിക്കും- 

ഈ രാജവീഥിയില്‍ ഭാര്‍ഗവരാമനിതം 
തിരുമിഴിയാലേ തിരയുവതാരേ... 
തീര്‍ത്ഥയാത്രക്കാരാ... ദേവ- 


00 
ഒരു നാടന്‍പെണ്ണാണു നീ... (നഗരം...) 
പൊന്നലകള്‍ പൊന്നലകള്‍ കർ 
"ഞാറിഞ്ഞുടുത്തു 
തല നോരുങ്ങുകയാണല്ലോം...((പൊന്ന.) 


മലയാററൂര്‍ പത്ളിയില്‍ 
പെരുന്നാളുകൂടണം.. 
ശിവരാത്രി കാണേണം നി---ആലുവാ 


ശിവരാത്രി കാണേണം നീ... (മലയാറൂര്‍...) 
നാടാകെ തെളിനീര്‌ നല്കേണം...! 
നാടോടിപ്പാട്ടുകള്‍ പാടേണം...| (നാടാകെ...) 
കടലില്‍ നീ ചെല്ലണം കാമുകനെ 
കാണണം... 
'കല്യാണമറിയിക്കേണം_-നിന്റെറ 
കല്യാണമറിയിക്കേണം...!"” 

(കടലില്‍...) (പെരിയാറേ...) 










തീര്‍ത്ഥയാത്രക്കാരാ...! 

ഒന്നാംകടലില്‍ പാല്‍ക്കടലില്‍ 

ഒരു മരതകമണിയറയില്‍ 

ജലദേവതമാര്‍തന്‍ നടുവില്‍ 

വിടര്‍ന്നവള്‍ ഞാന്‍...! 

വളര്‍ന്നവള്‍ ഞാന്‍...! (തിരുമിഴിയാലേ...) 

പാര്‍വണചന്ദ്രിക കാണാത്ത കാവിലെ 

പാതിരാപ്പൂക്കള്‍ ചൂടിച്ചു...! 

സാഗരകന്യകള്‍ സംഗീതറാണികള്‍. 

സപ്തസ്വരങ്ങള്‍ പാടിച്ചു... 
(തിരുമിഴിയാലേ...) 

പുഷ്യരാഗപൂപ്പാലികയില്‍ 

പുതിയ പുളകപ്പുക്കളോടെ... 

പരശുരാമനു ദാനം നല്‍കി... 

പാല്‍ക്കടലമ്മ! എന്നെ പാല്‍ക്കടലമ്മ...! 

ഓമല്‍ ശാരികേ! വരൂ...! 

കേരളമെന്നു നിനക്കു പേരിട്ടു ഞാന്‍...! 

നിന്‍ കളിത്തോഴികള്‍ തുള്ളിക്കളിക്കുന്നു... 

വിന്ധ്യഹിമാലയ സഹ്യൃസാനുക്കളില്‍... 


4] 
സംഗീതം: ജ്‌ ദേവരാജനി 
ഗായകര്‍: യേശുദാസ്‌, പിഛ്‌ല;, പി രേണ്ങുക 


പഞ്ചാരപ്പാല്‍ മിട്ടായി--പുഞ്ചിരി- 
പ്ൃഞ്ചാരപ്പാല്മിട്ടായി, 

ആര്‍ക്കു തരും, ആര്‍ക്കു തരും, 

ആര്‍ക്കു തരും? -ഓമാ... (പഞ്ചാര...) 
പപ്പയല്ലേ കൊണ്ടെത്തന്നതു കുഞ്ഞുടുപ്പ്‌! 
മമ്മിയല്ലേ ചുട്ടുതന്നതു നെയ്യപ്പം! (പപ്പ...) 
എനിയ്ക്കു തരൂ, -എനിയ്ക്കു തരൂ, 


ഭാരതത്തിന്‍െറയപ്പൊന്മകളോടൊത്തു- പിള (്വങ്ചാര...) 
ചേരുക നീ! ചിരം വാഴുക - വത്സലേ... പിച്ചപ്പിച്ച നടത്തുല്ല...! (പച്ച...) 
ട്ടി കൊച്ചോലപ്പന്തു കെട്ടിത്തരൂല്ല- 
കൊച്ചേച്ചി--നിന്‍െറ കൊച്ചേച്ചി 
ചിത്രം: ഭാര്യ (കൊച്ചോല...) 
ഇനിയ്ക്കു തരു, ഇനിയ്ക്കു തരു, 
40 ഇനിയ്ക്കു തരു -ഓര്‍ഓാ... (പഞ്ചാര...) 


ആനപ്പുറത്തൊന്നു കേറണ്ടേ? 
അമ്മാനാട്ടം കാണണ്ടേ? 

മാത്തുച്ചേട്ടന്‍െറ ചക്കരക്കുടം- 
പൊട്ടിച്ചേ!--തല്ലിപ്പൊട്ടിച്ചേ (മാത്തൂ...) 
എനിക്കൊരുമ്മ, എനിക്കൊരുമ്മ, 
എനിക്കൊരുമ്മ' -ഓഓാ... (പഞ്ചാര...) 


42 


സംഗീതം: ജി.ദേവരാജന്‍ 
ഗായിക: ചി.സ്സുശ്തീല 


ഓമനക്കൈയില്‍ ഒലീവിലക്കൊമ്പുമായ്‌ 
ഓശാനപ്പെരുന്നാളു വന്നു (ഓമന...) 


സംഗീതം: ജി ദേവരാജ 
ഗായകര്‍: എ.എം.രാജ, പി.സുശീല 


പെരിയ്യാറേ, പെരിയാറേ, 
പര്‍വ്വതനിരയുടെ പനിനീരേ! 
കൂളിരുംകൊണ്ടു കുണുങ്ങിനടക്കും 
ലയാളിപ്പെണ്ണാണു നീ! ഒരു 
ലയാളിപ്പെണ്ണാണു നീ! (പെരിയാറേ...) 
മയിലാടും കുന്നില്‍ പിറന്നു പിന്നെ 
"യിലാഞ്ചിക്കാട്ടില്‍ വളര്‍ന്നൂ...! 

(മയിലാടും...? 
നഗരം കാണാത്ത നാണം മാറാത്ത 
നാടന്‍പെണ്ണാണു നീ--- 


686 


കുരിശുവരയ്ക്കുമ്പോള്‍ 
കുമ്പസാരിക്കുമ്പോള്‍ 
കുര്‍ബ്ബാന കൈക്കൊള്ളുമ്പോള്‍- 


(കുരിശു...) 


കരളില്‍ കനലിരുന്നെരിയുമ്പോള്‍-- 
എങ്ങനെ 

കരയാതിരുന്നീടും ഞാന്‍ ?--എങ്ങനെ 
കരയാതിരുന്നീടും ഞാന്‍? 
പണ്ടൊക്കെ ഞങ്ങള്‍ ഒരു കുടക്കീഴിലേ 


(ഓമന...) 


വയലാര്‍ കൃതി കള്‍ 
പകരു-പകരു-പകരു...। (പകരു ) 
പന്തയത്തില്‍ ജയിച്ചു... ല്ല 
“ഭാഗ്യമുദിപ്ചൂ...!” 
മോഹത്തിന്‍ മുന്തിരിനീര്‍- 
മുത്തിമുത്തിക്കുടിച്ചു...! (പന്തയ...) 


കാത്തിരുന്ന രാത്രി...! 
“കല്യാണരാത്രി... 
സ്വപ്നങ്ങള്‍ ഉക്കിളികൂട്ടും 
സ്വര്‍ഗ്ലീയരാത്രി 


പള്ളിയില്‍ പോകാറുള്ളൂ...! (പണ്ടൊക്കെ...? | _ഇന്നൊരു സ്വര്‍ഗ്ലീയരാത്രി...! 


എന്തു പറഞ്ഞാലുമെത്ര കരഞ്ഞാലും 
ഇന്നു പിണക്കമേയുള്ളൂ...! 
“പരിശുദ്ധ കന്യാമറിയമേ!” --എന്നിലെ 
മുറിവുണങ്ങീടുകയില്ലേ? 

നിതൃദുഃഖങ്ങള്‍ സഹിയ്ക്കാന്‍ മനസ്സിന്നു- 
ശക്തി തരികയില്ലേ?---അമ്മേ 
ശക്തി തരികയില്ലേ? 


43 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: എസ്‌. ജാനകി 


ങ്ഹ്ഹ്ഹും... 

കാണാന്‍ നല്ല കിനാവുകള്‍കൊണ്ൊരു; 
കണ്ണാടിമാളിക തീര്‍ത്തു ഞാന്‍...! 

മുററം നിറയേ മുററം നിറയേ 


മുന്തിരിവള്ളി പടര്‍ത്തീ ഞാന്‍ (കാണാന്‍... 


കണ്‍മുനയാലേ കണ്‍മുനയാലേ 


കാമലേഖനമെഴുതീ ഞാന്‍ (കണ്‍മുന... 
കണ്ടുവന്നവര്‍ കണ്ടുവന്നവര്‍ 

കാല്‍ക്കല്‍ വീണു മയങ്ങി 

അഹഹാ (കണ്ടുവ... 
എന്തും -- എന്തും വന്നോട്ടെ 
എല്ലാരുമെല്ലാരും കണ്ടോട്ടെ (എന്തുമെ... 


കൈയിലിരിക്കും മുന്തിരിക്കിണ്ണം 
കളയുകയില്ലിനി ഞാന്‍--തട്ടി- 


ക്കുളയുകയില്ലിനി ഞാന്‍ (കൈയിലിരിക്കും... 
ഓഹോഹോ (കാണാന്‍... 


44 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: എ.എം.രാജ, ജിക്കി 


ലഹരി, ലഹരി, ലഹരി 
ലാസ്യലഹരി, ലാവണ്വയലഹരി 
ലഹരി, ലഹരി, ലഹരി...! 
പകരുൂ-പകരു-പകരൂ...! 
പ്തഞ്ഞുതുള്ളും പാനപാത്രം- 


(ഓമന... 


(ലഹരി... 


(എന്തു...) 


) 


) 
7 


) 
) 


(കാത്തിരു...) (ലഹരി...) 


40 
സംഗീതം: ജി,ദേവരാജന്‌ 
ഗായകര്‌: എ.എം. രാജ, ജിക്കി 


മനസ്സമ്മതം തന്നാട്ടേ...! 

മധുരം കിള്ളിത്തന്നാട്ടേ...! 
മധുരപ്പതിനേഴുകാരി വിരുന്നുകാരീ 
വിരുന്നുകാരീ...! (മനസ്സ...) 
മനസ്സമ്മതം തന്നാട്ടേ...! 

മധുരം കിള്ളിത്തന്നാട്ടേ...! 

മനസ്സിന്‍െറ പന്തലിലേ--വിരുന്നുകാരാ 


വിരുന്നുകാരാ...! (മനസ്സ...) 

കരിമ്പിന്‍െറ നാട്ടിലെ 

കല്യാണവിട്ടിലെ 

കളിച്ചിരിമാറാത്ത കാട്ടുതത്തയാണു നീ! 
(കരിമ്പി...) 


കാണാക്കൊമ്പില്‍ കൂടുണ്ടാക്കിയ 
കാട്ടുതത്തയല്ല ഞാന്‍...! 

കണ്ടതു കണ്ടതു കൊത്തിനടക്കും 
കാവളംകിളിയല്ല ഞാന്‍...! 
കണ്ണാടിക്കൂട്ടിനുള്ളില്‍ 
കണ്ണെറിഞ്ഞു നിന്നു നീ...! 
കിരുകിരെ മേലാകെ 
കുളിരു കോരിത്തന്നൂ നീ 
പിന്നെ നമ്മള്‍ കാണാത്ത 
പൊന്‍കിനാവുകളില്ലാ...! 
കൈവളകള്‍ കിലുങ്ങാത്ത 
കനകരാത്രികളില്ല...! 


46 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി.സുശീല 


(മനസ്സ... 
(കണ്ണാടി...) 


(മനസ്സ്‌...) 


മുള്‍ക്കിരീടമിതെന്തിനു നമ്കീ ക്കി 
സ്വര്‍ഗ്ഗസ്ഥനായ പിതാവേ?--എ 


തെരത്ഞെടുത്ത ഗാനങ്ങള്‍ ടം 


മുള്‍ക്കിരീടമിതെന്തിനു നല്കീ 
സ്വര്‍ഗ്ഗസ്ഥനായ പിതാവേ? 
എന്‍െറ വേദന മായ്ക്കാന്‍ അങ്ങിതു 
പണ്ടു ശിരസ്സ്ിലണിഞ്ഞില്ലേ 
എന്‍െറ പാപം തീര്‍ക്കാന്‍ തിരുമെയ്‌ 
നൊമ്പരംകൊണ്ടു പിടഞ്ഞില്ലേ 
നൊമ്പരംകൊണ്ടു പിടഞ്ഞില്ലേ? 
(മുള്‍ക്കിരീ....) 
കണ്ണുനീരാല്‍ കഴുകാം ഞാനീ 
കാല്‍വരി ചൂടിയ കാലടികള്‍...! (ക 
എന്നാത്മാവിലെ മെഴുകുതിരികള്‍ 
എരിഞ്ഞുതീരാറായല്ലോ 
എന്നെ വിളിക്കാറായില്ലേ? 


47 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസും കൂട്ടരും 


ണ്ണുനീ...) 


(മുള്‍ക്കിരീ...) 


ദയാപരനായ കര്‍ത്താവേ! 
ഈ ആത്മാവിനു കൂട്ടായിരിക്കേണമേ! 
മണ്ണിനോടു യാത്രപറഞ്ഞു 
മക്കളെ വിട്ടുപിരിഞ്ഞു; 
മാനത്തുയര്‍ന്ന മാടപ്പിറാവിനി 
മടങ്ങിയെത്തുകയില്ലാ 
മടങ്ങിയെത്തുകയില്ലാ...! 
ത്യാഗത്തിന്‍ ബലിപീഠത്തില്‍ 
തകര്‍ന്നുവീണൊരു ജീവിതം! 
മിന്നും മാലയും കെട്ടിയ കൈകള്‍ 
തല്ലിയുടച്ചൊരു ജീവിതം! (ദയാപര...) 
മാലാഖമാര്‍ കയറിച്ചെല്ലാന്‍ 
മടികാണിക്കുമിടങ്ങളില്‍ 
പാപത്തിന്‍െറ മുഖംമൂടിയുമായ്‌ 
പാഞ്ഞുവരുന്നു ചെകുത്താന്മാര്‍...! 
(ദയാപര...) 
താലോലിച്ചു വളര്‍ത്തിയെടുത്തൊരീ 
തങ്കക്കുടങ്ങള്‍ക്കാരുണ്ട്‌? 
അവരുടെയന്തിമചുംബനമല്ലേ...? 
അമ്മേ കണ്ണു തുറക്കൂല്ലേ! 
ദയാപരനായ കര്‍ത്താവേ...! 
ഈ ആത്മാവിനു കൂട്ടായിരിക്കേണമേ. 


48 


ഗായകര്‍: യേശുദാസ്‌, പി. സുശ്ത്ല, 
ജി. ദേവരാജന്‍ 


(ദയാപര...) 


(ത്യാഗ...) 


ആദ... ആര്‍ദം.,..! 
താ നിനക്കും തരുന്നു ഞാന്‍ - 


ഈ മനോജ്ഞമാം പറുദീസാ...!! കതിരു 


(എന്‍െറ...) 


687 


നിനക്കു ജീവിതസഖിയായ്‌ _. ഇതാ 


നിസ്തുലാംഗി 
ഹാ... ഹാ... ഓ... ഓ. ളം 


ആര്‍ക്കുവേണം... ആര്‍ക്കുവേണം, 
അല്ലിപ്പുവിതള്‍ മാലാ... ഈ ലില്ലിപ്പുവിതള്‍ 
മാലാ...? 
ആര്‍ക്കുവേണം... ആര്‍ക്കുവേണം- 
അവ്൮വ കോര്‍ത്തൊരു മാലാ...; 


കാടായ കാടുകളെല്ലാം... തേടീ-__നിന്നെ തേടി 
ഞാന്‍൯...! 
പകലും രാവും പറുദീസയില്‍ ഞാന്‍-__ 
വിളിച്ചു... വിളിച്ചു... നടന്നു--പിന്നെ വിളിച്ചു- 
വിളിച്ചു നടന്നൂ... 
പാട്ടായ പാട്ടുകളെല്ലാം... പാടിനൃത്തമാടീ 
ഞാന്‍...! (2) 
മധുരക്കനികള്‍ മധുരക്കനികള്‍... 
കൊതിച്ചുകൊതിച്ചു വരുന്നു ഞാന്‍ 
കൊതിച്ചു... കൊതിച്ചു വരുന്നു...! 
“ആദം - ആദം ആ കനി തിന്നരുത്‌ 
ആ കനിമാത്രം തിന്നരുത്‌...!” 
അത്യുന്നതങ്ങളില്‍ നിന്‍തിരുനാമം 
വാഴ്ത്തപ്പെട്ട... (വാഴ്ത്ത...) 
“ആദം...ആദം... 
ആ കനി തിന്നുക നിങ്ങള്‍...” 
മഹോന്നതങ്ങളിലെത്തും നിങ്ങള്‍... 
യഹോവായെപ്പോലാകും നിങ്ങള്‍ 
ആ കനി തിന്നുക നിങ്ങള്‍! 
തരൂ... തരൂ... തരൂ... തരൂ... 
തേന്‍കനികള്‍-ഹാ। നല്ല തേന്‍കനികള്‍...!(2) 
കനകമയ മണിമകുടം കൈവരുമല്ലോ...(മ) 
കാഞ്ചനസിംഹാസനം കൈവരുമല്ലോ... 
നമ്മള്‍ ദൈവത്തെപ്പോലാകുമല്ലോ...! (2) 
മാലാഖമാര്‍ വന്നൂ... നമ്മുടെ 
മഞ്ചലെടുക്കുമല്ലോ... മഞ്ചലെടുക്കുമല്ലോ...(2) 
പാപികളേ... പാപികളേ 
പറുദീസാ നിങ്ങള്‍ക്കില്ലാ... 
പാപത്തിന്‍ കനി തിന്നവരേ...! ഈ 
പറുദീസ നിങ്ങള്‍ക്കില്ലാ....... 


ചിത്രം: നിത്യകന്യക 


49 


സംഗീതം: ജി. ദേവരാജന്‍ 


ഗായകന്‍: യേശുദാസ്‌ ം 
(ഈ ഗാനം പി. സുശീലയും പാടിയിട്ടുണ്ട്‌ 


കണ്ണുനീര്‍മുത്തുമായ്‌ കാണാനെത്തിയ 
കാണാക്കിളി ഞാന്‍...! 


08% 


എന്നോടിത്ര പരിഭവം തോന്നുവാന്‍ 
എന്തു പറഞ്ഞൂ ഞാ൯? 
സങ്കല്പങ്ങളെ ചന്ദനം ചാര്‍ത്തുന്ന 
മനദസ്മേരവുമായ്‌...! 
ഇക്കിളിവാതില്ക്കലിത്തിരിനേരം 
നില്‍ക്കു! നില്‍ക്കൂ നീ! 
സ്വപ്നം വന്നു മനസ്സില്‍ കൊളുത്തിയ 
കര്‍പ്പുരക്കിണ്ണവുമായി! 
എന്‍െറ മായാലോകത്തുനിന്നു നീ 

എങ്ങും പോകരുതേ! എങ്ങും പോകരുതേ! 
എങ്ങും പോകരുതേ... 


൭0 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പ്‌. സുശ്തീല 


തങ്കംകൊണ്ടൊരു കൊട്ടാരം! 
താമസിക്കാനൊരു കൊട്ടാരം...! 
കാത്തിരിക്കും താമരപ്പെണ്ണിന്‌ 
കളിത്തോഴന്‍ തന്ന കൊട്ടാരം! 
നീരാടാന്‍ പനിനീര്‌...! 
നെററിയിലണിയാന്‍ കസ്തൂരി...! 
കിടന്നുറങ്ങാന്‍ പുമെത്ത...! 


കിള്ളിയുണര്‍ത്താന്‍ പൂന്തെന്നല്‍...! (തങ്കം... 


“ചങ്ങാതീ! ചങ്ങാതീ!” 
ചന്ദനമഞ്ചലിലേറി വരൂ--- 
“മനസ്സിണങ്ങിയ മംഗല്യത്തിനു 

മാല കൊരുത്തു കൊരുത്തു തരൂ.” 


(തങ്കം... 


കായാമ്പൂ കണ്ണെഴുതീ! 
കമ്മലണിഞ്ഞു കണ്‍കരളി...! 
പന്തലൊരുക്കീ പൂമുല്ല...! 
മന്ത്രകോടി ഞൊറിഞ്ഞുതരു! 


51 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, പി. സുശ്തീല 


എന്തെന്തു മോഹങ്ങളായിരുന്നു...! 
എത്ര കിനാവുകളായിരുന്നു...! 
ഒരു മോഹമെങ്കിലും പൂത്തു തളിര്‍ത്തില്ല! 


ഒരു കതിരെങ്കിലും കൊയ്യില്ല (എന്തെന്തു... 


ഒരു കൂട്ടിലൊന്നിച്ചു കഴിയാനൊരുങ്ങിയ- 
കുരുവികള്‍ നമ്മള്‍ പിരിഞ്ഞു...! 

തിന തേടാന്‍ പോയപ്പോള്‍ 
ഒന്നിനെയെന്തിനോ---? 

വനവേടനമ്പെയ്യു വീഴ്ത്തി ---। 


(കണ്ണുനീര്‍... 
(സദ്കംല്പ... 
(കണ്ണുനീര്‍... 


(സ്വപ്നം... 


(തങ്കം... 


(തങ്ക ടം 


നം 


വയലാര്‍ കൃതിക 


വനവേടനമ്പെയ്യു വീഴ്ത്തി 
കത കൊന്നനങ്ങിയാല്‍ 
വിളികേട്ടുണര്‍ന്നു ഞാന്‍! 
കരയാത്ത നാളുകളില്ലാ! 
ഇരുളിനന്‍െറ ലോകത്തില്‍ നിന്നെ 
ഞാന്‍ ഓമനേ! 

ഇനിയേതു കാലത്തു കാണും? 


(എന്തെന്തു...) 


(എന്തെന്തു... 


22 


ഗായകര്‍: മയേശുദാസപ്‌, ചി സുശ്തീല 


മറക്കുമോ - എന്നെ മറക്കുമോ? 

ഇല്ലെന്നു പറയൂ...! (3) (മറക്കുമോ...) 
ഒരു ദിവസം-പണ്ടൊരു ദിവസം; 

ഓരോന്നു പറഞ്ഞെന്നെ കിലുകിലെ 


ചിരിപ്പിച്ച 
തോര്‍മ്മയില്ലേ - ഓര്‍മ്മയില്ലേ...? 
(മറക്കുമോ...) 
ഒരു ദിവസം-പണ്ടൊരു ദിവസം; 
ഒളികണ്ണാലെന്നെ പുളകങ്ങളണിയിച്ച- 
തോര്‍മ്മയില്ലേ - ഓര്‍മ്മയില്ലേ...? 
(മറക്കുമോ...) 
കാണാത്ത കണ്ണിനു കാഴ്ച നല്കിയ 
ഗന്ധര്‍വ്വകന്യക നീ...! 
നൃത്തം വെക്കുക... തൃത്താലി ചാര്‍ത്തുക” 
നീയെന്‍െറ കണ്‍മണി...! കണ്‍മണിീ...! 
(മറക്കുമോ...) 
വെള്ളാരം പൊയ്കകള്‍ പൂത്തിറങ്ങിയ 
വൈശാഖപാര്‍ണ്ണമിയില്‍....! 
മനസ്സിന്നുള്ളിലെ നെയ്യാമ്പല്‍ത്തയ്യിന്‌- 
മേലാകെ കിങ്ങിണി...! കിങ്ങിണി...! 
(മറക്കുമോ...) 


3 


ഗായകന്‍: പട്ടം സദന 


കയ്യില്‍ നിന്നെക്കിട്ടിയാലൊരു 
കലാകാരിയാക്കും -- നിന്നെ ഞാന്‍ 
കലാകാരിയാക്കും ...! (2) (കയ്യില്‍...) 
സിനിമാപ്പാട്ടു പഠിപ്പിക്കും; 
നൈലോണ്‍ സാരരിയുടുപ്പിക്കും; 
കാറില്‍ നിന്നെ കൊണ്ടുനടക്കും...! . 
കലാകാരിയാക്കും...! (2) (കയ്യിര..- 
കുലുങ്ങിക്കുലുങ്ങി നടക്കേണം..! 

കൂളിങ്‌ ഗ്ലാസ്സ്‌ വെക്കേണം...! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


68% 
കൈത്തണ്ടില്‍ തൂക്കിയിടാനൊരു- പുല്‍ക്കുടില്‍ തന്ന മണിക്കിടാവേ॥ 
കൊച്ചു വട്ടി വേണം...! 
കുതിരവാലുപോലെ തലമുടി- പുല്‍ക്കുടില്‍ തന്ന ന്തം. 
കോതിക്കെട്ടിടേണം...! (ബത്ലഹേ ' 
കടമിഴിയില്‍ കമ്പിയില്ലാ- നിന്നിളം പുഞ്ചിരിപ്പുന്തേനുണ്ണുവാന്‍ 
ക്കമ്പിയടിക്കേണം...! (കയ്യില്‍...) | വന്നു നില്ക്കുന്നോരടിയര്‍ ഞങ്ങള്‍... 

എത്ര യുഗങ്ങള്‍ തപസ്സുചെയ്യു ഞങ്ങള്‍! 

4 എത്ര നൂററാണ്ടുകള്‍ കാത്തിരുന്നു...! 











ഗായകന്‍: യേശുദാസ്‌ ഇദ്ദിവ്യദര്‍ശനം കണ്ടൊന്നു വാഴ്ത്തുവാന്‍... 
എത്ര തീര്‍ത്ഥാടനം ചെയ്യു ഞങ്ങള്‍... 
കാററു വിതച്ചു കൊടുങ്കാററു കൊയ്യുന്ന 


നാട്ടിലേക്കെത്തിയ പൊന്‍വിളക്കേ...। 


കൃഷ്ണാ - കൃഷ്ണാ -ഗുരുവായുരപ്പാ...! (2) 
കരുണ ചെയ്വാനെന്തു താമസം 


കൃഷ്ണാ... | നിന്‍ രാജവീഥി തെളിയുമാറാകണം...! 
ഗുരുവായുരപ്പാ...! നിന്‍െറ സാമ്രാജ്യം പുലര്‍ത്തിടേണം...! 
കണ്ണീര്‍ക്കടലില്‍നിന്നും നീയെന്നെ (ബത്ലഹേ...) 
കരകേറ്റീടേണം...! (കൃഷ്ണാ...) 


96 


സംഗീതം: (ബദരി ലക്ഷ്മണന്‍ 
ഗായിക: എസ്‌. ജാനകി 


മധുരമീനാക്ഷീ... മധുരമീനാക്ഷി। (2) 
മംഗളാംബികേ! കനിയുക - കനിയുക- 
മായേ! -മഹാമായേ...! 
തൊഴുകൈക്കുമ്പിളില്‍ നിന്‍ കൃപാമൃതം; 
തരുമാറാകേണം...! (മധുരമീനാക്ഷീ...) 
ശരവണഭഗവാനേ। ശരവണഭഗവാനേ...! (2) 
ശരണം - ശരണം പഴനിയിലരുളും; 
ഗിരിജാ - നന്ദനനേ...! 
മിഴിനീരാണെന്‍ കാവടി നിറയെ- 
പനിനീരല്ലയോ...? (ശരവണഭഗവാനേ...) 
കാശിവിശ്വനാഥാ! കാശിവിശ്വനാഥാ!... (2) 
അഭയം നല്‍കണമൊരുവരമരുളണം...! 
ആശ്രിതവത്സലനേ...! 
മനശ്ശാന്തി തരൂ... മനശ്ശാന്തി തരൂ...! 
(കാശിവിശ്വനാഥാ...) 
ശിവശംഭോ... ശിവശംഭോ... 


താരാകുമാരികളെ! താഴെ വരു, 
താഴെ വരൂ! 

താമരക്കണ്ണുകളാല്‍ തങ്ങളില്‍; 
തങ്ങളില്‍; കളമെഴുതും; 
(താരാകുമാരികളെ താഴെ...!) 
പല്ലക്കു കൊണ്ടുവരാം കല്ലുമാല 

കോര്‍ത്തുതരാം...! 
തരിവളകള്‍ തീര്‍ത്തുതരാം...! 
തല്പമൊരുക്കാം--പുഷ്പ- 
തല്പമൊരുക്കാം...! 
(താരാകുമാരികളെ താഴെ!) 
ജൂണിലെ ചന്ദ്രിക ചന്ദ്രലോകകന്യക! 
ജൂഡിയാ രാജധാനിയലങ്കരിക്കേ 
ചിത്രകംബളം൦-കീര്‍ത്തിമുത്തുമണ്ഡപം 
നഗ്നപദം നഗ്നപദം നൃത്തമാടണം! 
(താരാകുമാരികളെ താഴെ) 
തങ്കച്ചിലങ്കുകള്‍തന്‍ ത്ധില്‌ ത്ധിലുമേളം! 
സംഗീതസ്വരതരംഗരംഗവിധാനം! 
സ്വപ്നം മയങ്ങുന്ന- 
സ്വര്‍ണ്ണസിംഹാസനം...! 


ചിത്രം: സ്നാപകയോഹന്നാന്‍ 
ടി; 


സംഗീതം: (ബദരി ലക്ഷ്മണന്‍ 
ായകര്‍: യേശുദാസ്‌, പി. ഷീല 


തിരികൊളുത്തുവിന്‍ ചക്രവാളങ്ങളെ! 
ഒയാരുക്കുവിന്‍ മാലാഖമാരെ...! 
ന യസ്വര്‍ഗ്ഗവാതില്‍ തുറന്നൊരു 
ദി താരമുദിക്കുന്നു ദൂരെ! 
വ്യനക്ഷത്രമേ1--ഇതിലേ-_ഇതിലേ...! 
വത്ലഹേമിന്‍റെറ തിരുമടിത്തട്ടിലെ 


സ്വര്‍ഗ്ഗമെങ്ങ്‌....?” ല 
“സ്വര്‍ഗ്ഗമെങ്ങ്‌ സ്വര്‍ഗ്ഗമെങ്ങ്‌ 
സ്വര്‍ഗ്ഗമെങ്ങ്‌ വേറെ?” 
(താരാകുമാരികളെ താഴെ വരു താഴെ 


വരൂ...) 


690 


ചിത്രം: കടലമ്മ 


സംഗീതം: ജി.ദേവരാജന് 
ഗായകര്‍: ജിക്കിയും പി. ലീലയും സംഘവും 


“ഏലോം ഏലോം ഏലോം ഏലോം...! 
ആയിരത്തിരി, കൈത്തിരി, നെയ്ത്തിരി 
അമ്മന്‍ കോവിലില്‍ താലപ്പൊലി... 
താലപ്പൊലി-താലപ്പൊലി! 
ധനുമാസത്തിലെ താലപ്പൊലി! 

(ഏലോം ഏലോം ഏലോം ഏലോ....) 
ഒന്നാം കുന്നിന്മേല്‍! അമ്പലക്കുന്നിന്മേല്‍...; 
പൊന്നിലഞ്ഞി പൂത്തല്ലോ...! 
പൊന്നിലഞ്ഞിപ്പൂവിറുക്കാന്‍ 
പോരിന്‍ പോരിന്‍ തോഴിമാരേ! 
പൊന്നില്ലം കാട്ടില്‍ പോകാലോ! 
പൂവേലൊന്നു പറിക്കാലോ...! 
പൂവേലൊന്നു പറിച്ചാലോ...! 
ദേവിക്കു കൊണ്ടെക്കൊടുക്കാലോ 
ദേവിക്കു കൊണ്ടെക്കൊടുത്താലോ-പിന്നെ 
മാവേലി നാട്ടിന്നു മാംഗല്യം...! 

(ഏലോം, ഏലോം,.ഏലോം, ഏലോം) 
(ആയിര...) 


(ആയിര...) 


98 


സംഗീതം: ജി, ദേവരാജന്‌ 
ഗായിക. പിഛ്ഥ്ല 


ഈഞ്ഞാലൂഞ്ഞാല്‍, ഓമനയുഞ്ഞാല്‌! 

താലോലം കിളി താലോലം 

താണിരുന്നാടും പൊന്നുഞ്ഞാല്‌...! 
(ഈഞ്ഞാലൂ...) 

പൂന്തേന്‍ ചുണ്ടിലൊരുമ്മ! 

പുഞ്ചിരിപ്പാല്‍ക്കുടംകൊണ്ടു നടക്കും; 

പൂന്തേന്‍ ചുണ്ടിലൊരുമ്മ! 

പുപോലുള്ള നിലാവത്തെത്തിയ- 

പൂക്കുലത്തുമ്പീ പോരുല്ലേ? 

കനകക്കാല്‍ത്തള കാലില്‍ കെടി- 

കഥകളിനൃത്തങ്ങളാടുല്ലേ? 

കഥകളി നൃത്തങ്ങളാടുല്ലേ...? 
(ഈഞ്ഞാലു...) 

മാമ്പൂ കണ്ടും മക്കളെ കണ്ടും; 

മാടം കെട്ടും പുങ്കുയിലേ...! 

കൊഞ്ചും മൊഴിക്കുഞ്ഞിനു നിന്‍െറ- 

കുഞ്ഞോലക്കുഴല്‍ നല്‍കുല്ലേ? 

കുഞ്ഞോലക്കുഴല്‍ നല്‍കൂല്ലേ? 
(ഈഞ്ഞാലൂ...) 


വയലാര്‍ കൃതിക്ഷള്‍ 


സംഗീതം: ജി.ദേവരാജന്‍ 
ഗായകര്‍: ജിക്കി, എസ്‌. ജാനകി 


മുങ്ങി മുങ്ങി മുത്തുകള്‍ വാരും മുക്കുവനേ 

ഓ---മുക്കുവനേ 

മുന്നാഴി മുത്തു കടം തരുമോ 

കടം തരുമോ? (മുങ്ങി... 

മുങ്ങാതെ കിട്ടിയ മുത്തേ--മുവന്തി 

മിനുക്കിയ മുത്തേ! 

മുന്നൂറു മുത്തം കടം തരുമോ 

പടിഞ്ഞാറു പടിഞ്ഞാറുണ്ടൊരു- 

പാലാഴി! ഒരു പാലാഴി...! (പടിഞ്ഞാറു... 

പാലാഴിക്കക്കരയല്ലേ പവിഴക്കൊട്ടാരം 

പുത്തന്‍ പവിഴക്കൊട്ടാരം! 

കറുത്തവാവും വെളുത്തവാവും; 

കണികണ്ടുണരും കൊട്ടാരത്തില്‍ 

മുത്തിനു പോണു ഞാന്‍-- 

മുത്തിനു പോണു ഞാന്‍! (കറുത്ത... 

പച്ചപ്പവിഴക്കല്ലുകള്‍ കോര്‍ത്തൊരു 

പാദസരം 

ഞാന്‍ കൊണ്ടെത്തരാം (പച്ചപ്പവിഴ... 

കടപ്പുറത്തെ കക്കകള്‍കൊണ്ണൊരു 

കളിവീടുണ്ടാക്കാം-ഞാനൊരു 

കളിവീടുണ്ടാക്കാം...! 

കിളുന്നു പെണ്ണേ, കിലുങ്ങ്‌ പെണ്ണേ...! 

കിനാവു തീര്‍ക്കും നിന്‍ കളിവീട്ടില്‍; 

വിരുന്നിനെത്തും ഞാന്‍൯--! 

വിരുന്നിനെത്തും ഞാന്‍...! (കിളുന്നു...) 
(മുങ്ങി...) 


60 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: എ.എം. രാജ, ചി.സുശില 


പാലാഴിക്കടവില്‍ നീരാട്ടിനിറങ്ങിയ 
പാലപ്പുങ്കാവിലെ പൂനിലാവേ! 
പൂനിലാവേ, പൂനിലാവേ 
പുഷ്പവിമാനമെനിക്കു തരൂ! (പാലാഴി...? 
കിങ്ങിണിയെവിടെ കിരീടമെവിടെ? 
കിലുകിലെച്ചിരിക്കണ വെണ്ണിലാവേ! 
വെണ്ണിലാവേ, വെണ്ണിലാവേ 
വാല്‍ക്കണ്ണാടിയെനിക്കു തര 

ി- വെണ്ണി..) (പാലാഴി) 
കരളിലെക്കടലില്‍ കാണാക്കടലില്‍ 
കണ്‍വലവീശും കളിത്തോഴി... 
കടമിഴിക്കോണില്‍ സ്വപ്നവുമായ്‌ നീ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കടപ്പുറത്തേക്കോടിവരു (2) (പാലാഴി...) 
കാര്‍ത്തികരാവില്‍ കല്പടവിങ്കല്‍ 
കാത്തിരിക്കണ കൂട്ടുകാരാ 

കൂട്ടുകാരാ, കൂട്ടുകാരാ 

വീട്ടിലേക്കു വിരുന്നു വരു 

തക്കിളിനുൂല്‍ക്കും താമരപ്പെം 
തരിവളക്കൈകളിലെന്താണ്‌? 

“പൂത്താലി, പുത്താലി- 

പൂവമ്പന്‍ തന്ന പൂത്താലി” (പാലാഴി...) 


01 
സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: ആന്റ്റാ, ഗ്രേസ്ധി 


“പതിനേഴ്‌”, 

“മധുരം തിനേഴായി തു 
നിന്നെ തി ലളി 
കാണാന്‍ നല്ല മെയ്യുഴകാരും കണ്ട. 
കൊതിച്ചില്ലേ? 
ഷണ്ടു കൊതിച്ചില്ലേഃ 
ഞാനറിഞ്ഞില്ല” 

“സുന്ദരി നിന്‍ മിഴിമീനിനെയാരും 
ചൂണ്ടയിട്ടില്ലേ? 

ചൂണ്ടയിട്ടില്ലേ?” 

“എനിക്കറിഞ്ഞൂടാ” 
നാക്കെടുത്താല്‍ മുത്തുകിലുങ്ങും 
നാണക്കുടുക്കേ! 

കവിളത്തുന്നീ നുണക്കുഴികൾ 
കവര്‍ന്നെടുത്തോട്ടെ?” 

“അയ്യേ നാണമില്ലല്ലോ” 
കടത്തുകാരിപ്പെണ്ണേ! പെണ്ണേ! ഞാനൊ- 
ന്നടുത്തിരുന്നോട്ടേ?” 

“അയ്യയ്യേ...!” 
മുനിമാരിത്തരമാളുകളാണോ!” 
തണുത്ത കാററില്‍ തനിച്ചിരുന്നിട്ട്‌ 
'കുളിരണു കൂളിരണു ദേഹം! 
കിളുന്നുപുവുടല്‍ കണ്ടോണ്ടിരുന്നിട്ടു- 
കോരിത്തരിക്കണു മോഹം!” 
"അടക്കമുള്ള പെണ്ണാണ്‌! 

ഞാനാരും തൊടാത്ത പെണ്ണാണ്‌!” 
“ആരും കാണാതെ മാരന്‍ 
വളര്‍ത്തുന്നൊരഴകിന്‍ 
മൂത്തുക്കുടമേ'--എനിക്കു നിന്നെ- 
കണ്ടോണ്ടിരുന്നിട്ടു മനസ്സു മാറുണു 
പെണ്ണേ!” 
“മീന്‍പിടിക്കണ പെണ്ണാണ്‌...! ഇതു 
മീന്‍മണമുള്ള മെയ്യാണ്‌...! 
കാളിന്ദിയിലിക്കിളികൂട്ടും; 
കടത്തുകാരിപ്പെണ്ണേ...! 
കളഭംകൊണ്ടു കുളിപ്പിക്കാം ഞാന്‍- 
കസ്തൂരിക്കുറി ചാര്‍ത്തിക്കാം!” 
“അയ്യയ്യേ! അക്കര- ഇക്കരയാളുകള്‍ 
കാണും.” 

ഉത്തുംഗഹിമാച്ലമേ! ഇത്തിരി മഞ്ഞു 
തരു!” 

“തെന്നലേ-പൊന്മുകിലേ! തെര വളച്ചു 
മറച്ചു തരൂ...!” 

നി പെററുവളര്‍ത്തിയ 
മഹാമുനീശ്വരനേ! 
തരംഗഗംഗാതടങ്ങളില്‍; 
ചിരതപസ്സിരുന്നവനേ! 








കുമ്മിയടിക്കുവിന്‍, കുമ്മിയടിക്കുവിന്‍- 

കുമ്മിയടിക്കുവിന്‍ തോഴിമാരേ! 

കുമ്പിട്ടു-കുമ്പിട്ടു-കുമ്മിയടിക്കുവിന്‍- 

കുമ്മിയടിക്കുവിന്‍-തോഴിമാരേ। 
(കുമ്മിയടി...) 

പണ്ടുപണ്ടു “പരാശരമാമുനി” 

കാളിന്ദി നദീതീരത്തില്‍; 

കാളിപ്പെണ്ണിനെ കണ്ടു കൊതിച്ചൊരു; 

കഥപറഞ്ഞൊന്നു കുമ്മിയടി! (കുമ്മിയടി...) 

മുക്കുവപ്പെണ്ണേ--ഓ...ഓ...ഓ” 

“മുക്കുവപ്പെണ്ണേ കൊച്ചു മുക്കുവപ്പെണ്ണേ! 

അക്കരകടത്തുക നീ മുക്കുവപ്പെണ്ണേ 

കൊച്ചു മുക്കുവപ്പെണ്ണേ 

നേരമൊന്നു വെളുത്തോട്ടേ...! 

കാളിന്ദിയുണര്‍ന്നോട്ടേ...! 

അക്കരയിക്കരെക്കടത്തിറക്കാന്‍ ആളു 

വന്നോട്ടേ...! 

അഞ്ചാറാളു വന്നോട്ടേ” 

“ആയിരമാളുകള്‍ കടത്തിറങ്ങണ 

കൂലിതരാം ഞാന്‍!” 

"എന്നാലും ഞാനൊററയ്ക്കെങ്ങനെ 

കൂടെപ്പോരും? 

എങ്ങനെ കൂടെപ്പോരും?” 

മുനിയുടെ കൂടെപ്പോരാനെന്തിനു 

പെണ്ണിനു പേടി?” 

“പോണമെങ്കില്‍ പോകാമമിച്ചെറു 

തോണിയിറക്കട്ടെ...! 

ഇച്ചെറു തോണിയിറക്കട്ടെ” 

കടത്തുകാരിപ്പെണ്ണേ പെണ്ണേ നിന്‍െറ 

പേരെന്താണ്‌?" 

കൊച്ചുകാളിപ്പെണ്ണ്‌."“എന്റെറ- 

കാളിപ്പെണ്ണേ പെണ്ണേ നിന്‍െറ 

പ്രായമെന്താണ്‌?” 


6927 വയലാര്‍ കൃതിക്ശ്ശ 


കുങ്കുമക്കാവടിയഭിഷേകങ്ങള്‍... (2) 


വിശ്വമഹാഭാരതമെഴുതിയ 
(വരമരുളുക... 


വേദവ്യാസനേ...!” 

പുഷ്പാഞ്ജലികളുമായി നില്പു പൂജിച്ചെടുത്തൊരീ പൊന്നുടവാളും 

“പുണ്യഭാരതഭുമി- പൂവും പ്രസാദവും പഞ്ചാമൃതവും... 

പുണ്യഭാരതഭൂമി!” ു (പൂജി...) 

അങ്ങനെയങ്ങനെയക്കഥ പാടി; അടിയങ്ങള്‍ക്കരുളണ 

“കുമ്മിയടിപെണ്ണേ...! മഷ്ടൈശ്വര്യങ്ങള്‍ (അടിയങ്ങള്‍...) 

“കുമ്മിയടി!” അന്നപൂര്‍ണ്ണേശ്വരി മംഗളദായിനി. 

“പണ്ടത്തെ പാട്ടുകള്‍ പാടിപ്പാടി...!" (വരമരുളുക...) 

കുമ്മിയടി പെണ്ണേ കുമ്മിയടി...! (കുമ്മി...) 4 

62 സംഗീതം: ജി. ദേവരാജന്ി 

സംഗീതം: ജി. ദേവരാജന്‍. ഗായിക: പി. സുശീല 

ഗായിക: എസ്‌. ജാനകി. ഏതു കടലിലോ, ഏതു കരയിലോ, 

തിരുവാതിരയുടെ നാട്ടില്‍നിന്നോ-- എവിടെയായിരിക്കും? തോഴന്‍ 
എവിടെയായിരിക്കും? (ഏതു കട...) 


തിരമാലകളുടെ വീട്ടില്‍നിന്നോ? 


വരുന്നതെവിടന്നെവിടന്നാണെന്‍- ഒരുപോളകണ്ണടച്ചൊന്നു മയങ്ങിയി- 


ദ്ദൊരുപാടു നാളായി! 


വാനമ്പാടീ- വാനമ്പാടീ (തിരുവാ...) രുപാടുന്ാളയി.. 
ം ഒരുപാടു... 

ഒന്നു ദൂരെ കണ്ടേയുള്ളൂ---കണ്ണുകള്‍ 

തമ്മിലിടഞ്ഞു... ഒരു കാററു വീശുമ്പോള്‍; 


ഒരു മിന്നല്‍ കാണുമ്പോള്‍; 
അറിയാതെ പിടയുന്നു ഞാന്‍! തോഴാ 
അറിയാതെ പിടയുന്നു ഞാന്‍...! 

(ഏതു കട...) 
ഇടവപ്പാതിയില്‍ ഉഇളകിമറിയും; 
കടലില്‍ പോയവനേ...! 


പുഞ്ചിരി പൊട്ടിവിടര്‍ന്നേയുള്ളു- 
പുളകംകൊണ്ടു നിറഞ്ഞുൂ...! 
ആ...ആ...ഓ...ഓ (തിരുവാ...) 
സ്വരസുധയൊന്നു വിടര്‍ന്നേയുള്ളു--- 
സ്വര്‍ഗ്ഗം മുന്നില്‍ വിരിഞ്ഞുൂ...! 


നൂറു നൂറു സങ്കല്പങ്ങള്‍--- 

കടലില്‍ പോയവനേ...! ട൨... 
നൂപുരമണികളണിഞ്ഞു...! ഒരു കൊച്ചുപെണ്ണിനെ അം 
ആ...ആ...ഓ...ഓ (തിരുവാ...) സ്നേഹിച്ചുപോയതി- 
പാര്‍വണശശികല മെത്ത വിരിക്കും നകലേണ്ടിവന്നവനേ..! 
യോം ലി പവിഴദ്വീപിലെ പൊന്‍മുത്തുംകൊണ്ടു നീ; 
രുതാനലക്കും ഞാനൊരു നാള്ല്‍- പോരാറായില്ലേ? നീ പോരാറായില്ലേ?(2) 
ഒരു മലര്‍മാലയുമായി! (ഏതു കഃ...) 
-_നാഥന്നൊരു മലര്‍മാലയുമായി...! 
ആ...ആ...ഓ...ഓ (തിരുവാ...) | 6 
3 സംഗീതം: ജി.ദേവരാജന്‍ 

ഗായകര്‌: യേശുദാസ്‌, ചി. സുശീല 
സംഗീതം: ജി. ദേവരാജനി $ % 
ഗായിക: പി. ഛീല ജലദേവതമാരേ, വരൂ വരുൂ...! 
ന്‌ (ജലദേവതമാരോ) 

ുളുക വനദുര്‍ഗ്ലേ! ദുര്‍ഗ്ഗേ,-- ആ...ആ...ഓ...ഓ... 


വസന്തവനരുദ്രേ! ദുര്‍ഗ്ലേ...! (വരമരുളുക...) | മരതകദ്ധീപിലെ മഹാറാണി വളര്‍ത്തും 
കര്‍പ്പുരത്താലങ്ങള്‍ നടയില്‍ കൊളുത്തി; മത്സ്യകന്യകമാര്‍1--ഞങ്ങള്‍ 
ചെത്തിപ്പുമാലകള്‍ മേനിയില്‍ ചാര്‍ത്തി മത്സ്യകന്യകമാര്‍! 
(കര്‍പ്പൂര...) | മണിത്തിരമാലകളില്‍ മയിലാട്ടംതുള്ള?* 
നം്രമസന്ധ്യകള്‍ വഴിപാടു നേരുന്നു(2) | മത്സ്യകന്യകമാര്‍1--ഞങ്ങള്‍-്‌ 


(മത്സ്യകന്യക) 


കി 





തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 










693 
മത്സൃകന്യകമാര്‍...! 67 
തു ഗായകന: ഷേ ശുദാസ്‌ 
കലാരാജധാന - 
കനകംപോലൊരു രാജകുമാരി! ടം തരാം... മുത്തു തരാം കടലമ്മേ 
ത്തിരിക്കുന്നു---നിന്നെ കാര്‍ത്തികയെ... നീ തരുമോ - കടലമ്മേ ! 
ത മുത്തു തരാം... മുത്തു തരാം കടലമ്മേ. 
കാത്തിരിക്കാനുണ്ടെനിക്കൊരു കാര്‍ത്തികയെ... നീ തരുമോ - കടലമ്മേ.. 
കാര്‍ത്തിക!--എന്‍െറ കാര്‍ത്തിക... 
മുത്തുകള്‍ തേടിത്തേടിവരും; ചിത്രം: റബേക്ക 
ഒരു മുക്കുവനാണു ഞാന്‍... 
“മുത്തിനു പോകാന്‍ വഴി തരുമോ 68 
മത്സ്യകന്യകമാരേ?” സംഗീതം: കെ. രാഘവ൯(മോളി) 
മുത്തില്ലാ, മുത്തില്ലാ,മുക്കുവനു മുത്തില്ലാ...! | ഗായകന്‍: യേശുദാസ്‌ 
യാ ര്‍ ി ആകാശത്തിലെ കുരുവികള്‍ 
നവരതപുരിയിലെ നര്‍ത്തകി വളര്‍ത്തും; വിതയ്ക്കുന്നില്ലാ കൊയ്യുന്നില്ല! 
നാഗകന്യകമാര്‍ ഞങ്ങള്‍...! (ആകാശ...) 
നാഗകന്യകമാര്‍...! ) കളപ്പുരകള്‍ കെട്ടുന്നില്ലം; 
സാഗരറാണിക്കു ചൂഡാമണി നല്കും അളന്നളന്നു കൂട്ടുന്നില്ലാ...! (കള...) 
നാഗകന്യകമാര്‍....! പങ്കുവെച്ചും പണയം വെച്ചും 
പുഷ്യരാഗകിരീടമിതാ...! തങ്ങളിലകലുന്നില്ലാ (ആകാശ...) 
ശംഖുപുഷ്പമാലയിതാ...! മണ്ണിലേ മനുഷ്യന്‍ മാത്രം 
ചിത്രകൂടമണ്ഡപത്തിലെ; തല്ലിത്തകരുന്നു...! (മണ്ണിലേ...) 
നിത്യമംഗലദീപമിതാ...! കനകംമൂലം കാമിനിമൂലം 
മുത്തുചിലമ്പുകള്‍ കാലിലണിഞ്ഞൊരു- കലഹം കൂടുന്നു... പം 
നൃത്തംവെയ്ക്കു കാര്‍ത്തികേ! ഷാലു ടു നം പ ന 
ന്്രനീലവും വേണ്ടാ! ദൈവപുത്ര ംം 
ത വേണ്ടാ...! കുരിശിലേററി മുള്‍മുടി നല്കീ 
- രുടന്മാര്‍ നമ്മള്‍...! (ആകാശ...) 
എന്‍െറ നീലന്‍ വാരിത്തുകും; കുരു 
മന്ദഹാസമേ വേണ്ടൂു...! (ജലദേവത...) 0 
66 സംഗീതം: കെ. രാഘവ൯(മോളി) 
സംഗീതം: ജി. ദേവരാജന്‍ ഗായകന്‍: പി.ബി. ശ്രീനിവാസ്‌ 
ഗായിക: പി. സുശ്തീല “ബലിയല്ലാ -_ 
ലിയല്ലാ!” 
കടലമ്മേ, കടലമ്മേ, കനിയുകയില്ലേ? തില്‍ ലി 
കനിയുകയില്ലേ കനിയുകയില്ലേ...? യ യാണല്ലോ -_കരുണയാണല്ലോ? 
(കടലമ്മേ... 2 (ബലിയല്ല...) 
തിരകളാം കരിഞ്ചിടകള്‍ ചിക്കി 


“എനിക്കു ദാഹിച്ചപ്പോള്‍ 
നിങ്ങള്‍ വെള്ളം തന്നില്ലാ...! 
“അന്നു വിശന്ന്‌ തളര്‍ന്നപ്പോള്‍ 
ള്‍ 
അപ്പം തന്നില്ലാ-- നിങ്ങ 
: തന്നില്ലാ...! (ബലിയല്ലാ...) 
നഗ്നനായ്‌ ഞാന്‍ വന്നപ്പോള്‍- 
ഉടുതുണി തന്നില്ലാ...! | 
(കടലമ്മേ...) | എനിക്കൊരിത്തിരി തലചായ്ക്കാന്‍ 


നുരയും പതയും തുപ്പി; 
അട്ടഹസിക്കും നിന്‍ കൈകളിലെന്‍- 
റുക്കുവനലയുകയാണല്ലോ. (കടലമ്മേ...? 
"കോലയറകളിലെ ഭുതത്താന്മാര്‍ 
അലറുകയാണകലേ...! 

അവരുടെ മരണച്ചുഴികളില്‍ വീഴാ- 
വവനെത്തിരികെത്തരുകില്ലേ...? 


694 


ഇടവും തന്നില്ലാ നിങ്ങള്‍ 
ഇടവും തന്നില്ലാ' 

-കപടക്ടരേ __ പരീശരോേ 
-നിങ്ങള്‍ക്കുമുമ്പേ സ്വര്‍ഗ്ഗത്തിലെത്തും 


(ബലിയല്ലാ....? 


[2 
സംഗീതം: കെ. രാഘവ൯(മോളി 
ഗായകരി: എ. എം. രാജ, ജിക്കി 


മാനത്തെയേഴുനിലമാളികയില്‍-- ഒരു 
“മാലാഖയുണ്ടൊരു മാലാഖ...!” 
തൂവെള്ളിമേഘങ്ങളില്‍ ലല്ലലലം തുള്ളുന്ന 
“മാലാഖയുണ്ടൊരു മാഖ!” (മാനത്തെ...) 
മാലാഖ കണ്ണൊന്നടച്ചു തുറക്കുമ്പോള്‍ 
ഭൂമിയില്‍ രാപകലുണ്ടാകും...! 
നക്ഷത്രപ്പൂമരക്കൊമ്പിന്മേലാടുമ്പോള്‍ 
നാടാകെപ്പുക്കാലമുണ്ടാകും (മാനത്തെ...) 
സ്വപ്നത്തില്‍ മാലാഖ ചിത്രം 
വരയ്ക്കുമ്പോള്‍; 

സ്വര്‍ഗ്ഗത്തു മഴവില്ലുണ്ടാകും! പറുദീസാ 
മെല്ലെമെല്ലെത്തുറക്കുമ്പോള്‍ 

പൊന്മുകില്‍ പ്രാവുകള്‍ നൃത്തമാടും. 


(മാനത്തെ...) 


തങ്കനിലാവുകൊണ്ടു താഴികക്കുടം വച്ച 
മഞ്ചലിലിരിക്കുന്ന മാലാഖേ...! 

നിന്‍ നാട്ടിലില്ലാത്ത, നിങ്ങളാരും 
കാണാത്ത; 

മണ്ണിലെ തിരുഹൃദയപ്പൂ വേണോ? 


(മാനത്തെ...) 


[ 
സംഗീതം: കെ. രാഘവ൯(മോളി? 
ഗായകരീ: എ.എം. രാജ, പി. സുശ്തീല 


കിളിവാതിലില്‍ മുട്ടിവിളിച്ചതു കിളിയോ 


കാറേറാ? 


കിളിയല്ലാ കാററല്ലാ- 
കളിത്തോഴനാണുനിന്‍; 
കളിത്തോഴനാണല്ലോ...! 
നേരമിരുട്ടിയ നേരത്തിപ്പോള്‍ 
എവിടെപ്പോണൂ നിങ്ങള്‍? എവിടെപ്പോണു? 
കാത്തിരിക്കും കന്യകയേ 

കാണാന്‍ പോണു ഞാന്‍ കാണാന്‍ 
പോണു 

കന്യകയെ കണ്ടാലിപ്പോള്‍ 
എന്തു നല്കും? _- നിങ്ങള്‍ 


(കിളി...) 


(കാത്തിരി...) 


വയലാര്‍ കൃതികള്‍ 


എന്തു നല്കും? 

മനസ്സിലുള്ള മധുരം മുഴുവന്‍ 

പകര്‍ന്നു നല്കും -- ഞാ൯ 

പകര്‍ന്നു നല്‍കും! (മനസ്സി...) (കിളി... 
കന്യക നാണം കുണുങ്ങി നിന്നാല്‍ 
എന്തു ചെയ്യും --നിങ്ങള്‍ 

എന്തു ചെയ്യും? 
കല്ലുമോതിരക്കൈയാലവളുടെ 
കണ്ണുപൊത്തും ഞാന്‍ --ഇങ്ങനെ 
കണ്ണുപൊത്തും ഞാന്‍. (കല്ലു...) (കിളി... 


72. 
സംഗീതം: കെ. രാഘവ൯(മോളി) 
ഗായിക: പി. സുശ്തീല 


താലീപീലി കാടുകളില്‍ താളംതുള്ളി 
നടന്നപ്പോള്‍; 
ചിങ്ങനിലാവിന്‌ പണ്ടുപണ്ടൊരു 
ചിലമ്പുകിട്ടി! -- പൊന്നിന്‍ 
ചിലമ്പു കിട്ടി...! 
വെള്ളിപ്പല്ലക്കിനുള്ളിലിരിക്കണ 
വിണ്ണിലെ രാജകുമാതി...! 
ഒററച്ചിലമ്പുമായ്‌ ചിങ്ങനിലാവത്തു- 
നര്‍ത്തനമാടീ മായാനര്‍ത്തനമാടി...! 
(താലി... 
ഏഴുവെളുപ്പിനു തോഴനോടൊത്തവള്‍ 
ഏഴാംകടല്‍ക്കരെ പോയി...! 
മുങ്ങിത്തുടിച്ചു കുളിക്കും നേരത്തു; 
ചിലമ്പു പോയീ -- പൊന്നിന്‍ 
ചിലമ്പു പോയീ...! 
കറുത്തവാവിനു രാജകുമാരിയെ 
കണ്ടവരെല്ലാം ചോദിച്ചു: -- 
“ചിങ്ങനിലാവിന്‍ തേര്‌ കണ്ടോ? 
ചിലമ്പു കണ്ടോ? --പൊന്നിന്‍ 
ചിലമ്പു കണ്ടോ...?” 


73 


സംഗീതം: കെ. രാഘവ൯((മോളി? 
ഗായിക: എസ്‌. ജാനകി 


(താലി... 


(താലി... 


(താലീ... 


കൊതിക്കല്ലേ കൊതിക്കല്ലേ റബേക്കാ! 
എന്‍െറ മനസ്സിന്‍െറ-- 
മണിമുററത്തിരിക്കുന്ന പുരുഷനെ; 
കൊതിക്കലേ കൊതിക്കല്ലേ റബേക്കാ! 

ല്‍ ന (കൊതി... 
ഒരിക്കലൊരിക്കലൊന്നു വിരുന്നു വന്നു 
ഒന്നെന്നരുകിലിരുന്നു --” 


ഒന്നെന്നരുകിലിരുന്നു...! (ഒരിക്ക... 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
69% 

കണ്‍പിലികളാല്‍ കഥ പറഞ്ഞു 

കാമുകഹൃദയം കണ്ടു --- ഞാന്‍ 

കാമുകഹൃുദയം കണ്ടൂ... (കൊതി...) 

ചുരുണ്ട കറുത്തിരുണ്ട മുടിയാണ്‌ 

ചുണ്ടില്‍ പുഞ്ചിരിയാണ്‌ -- ചുണ്ടില്‍ 

പുഞ്ചിരിയാണ। 

മാനസമെനിക്കവന്‍ പകുത്തുതന്നു...! 

മോഹനചിത്രം തന്നു -- ഈ 








തടവറയ്ക്കുള്ളില്‍ പിശാചിനെ കണ്ടപ്പോള്‍ 
മരണംപോലും ഞടുങ്ങി.. ലിനി 
വാളെടുക്കുന്നവള്‍ വാളാല്‍ നശിക്കും..." 
 നഹമെന്നുമുയിര്‍ത്തെഴുന്നേല്ക്കും 
കല്ലൂപണിക്കാര്‍... തള്ളിക്കളഞ്ഞ - 
കല്ല്‌ - മൂലക്കല്ലായി! -_ ഇന്നൊരു 
മൂലക്കല്ലായീ....! 


മോഹനചിത്രം തന്നു...! (കൊതി...) 

ചിത്രം; അന്ന 
74 
സംഗീതം: കെ.രാഘവന്‍ (മോളി) 7 


ഗായകന്‍: പി.ബി. (ശ്രീനിവാസ്‌ സംഗീതം: ജി. ദേവരാജന്‍ 


ഗായിക. പി സുശ്തീല 
ഇനിയൊരു ജനനമുണ്ടോ? 


ഇനിയൊരു മരണമുണ്ടോ? (ഇനിയൊരു...) 

വീടുമാറിപ്പോകുന്നു ഞാന്‍...! 

മരണം മാടിവിളിക്കുന്നൂ...! 

പോണതെവിടെ പാതയെതിലെ 

ഇതുവഴിയിനിയും വരുമോ ഞാന്‍...! 
(ഇനിയൊരു...) 


അങ്ങേതിലിങ്ങേതിലോടിനടക്കും; 
ചങ്ങാതീ! -- ചങ്ങാതീ...! 
ഇവിടത്തുകാരോടയലത്തുകാരന്‍ 
ഇണക്കമോ,, പിണക്കമോ? (അങ്ങേതി...) 
പറയാനായിരം കഥകളുമായി 
ഒരുങ്ങിനില്ക്കും ദുരെ...! (പറയാനായിരം...) 
കണ്ടു ചിരിച്ചവനരികില്‍ വരുമ്പോള്‍ 
പണ്ടില്ലാത്തൊരു നാണം, (2) (കണ്ടു...) 
വരുമെന്നു കരുതീ വരുമെന്നു കരുതീ 
വിരുന്നൊരുക്കും വീട്ടില്‍! 


എവിടെ രാജകിരീടങ്ങള്‍? 

എവിടെ ദന്തഗോപുരങ്ങള്‍? 

ഇസ്രയേലിന്‍ മുള്‍ക്കിരീടമേ 

നിന്‍െറ രാജ്യം വരേണമേ! (ഇനിയൊരു...) 


7) എന്‍മനസ്സുമ്മതമൊന്നറിയിക്കാന്‍ 

)ംഗീതം: കെ. രാഘവന്‍ എന്തെന്നില്ലാത്ത ദാഹം! (അങ്ങേതി...) 
നാന കാം ത്തുനല്കാം 

ഗായിക: പി. ലീല പകുത്തുനല്കാം പകുത്തു 


പകല്‍ക്കിനാവിന്‍ മധുരം! 
എന്‍േറതാണവനെങ്കിലുമവനെ 
സ്വന്തമാക്കാന്‍ മോഹം! 

സ്വന്തമാക്കാന്‍ മോഹം! (അങ്ങേതി...) 


സംഗിതം: ജി. ദേവരാജന്‌ 
ഗായകരി: യേശുദാസ്‌, എസ്‌. ജാനകി 


റരുശലേമിന്‍ നായകനെ എന്നു കാണും? 

ആത്മാവിന്‍ അള്‍ത്താരയില്‍ 

എന്നു കാണും ഞാന്‍ എന്നു കാണും ? 
(യരുശലേ..) 

ംല്ലിലും മുള്ളിലുമുള്ള കന്യാജീവിതമോ...? 

തിരായി കനിചൂടും; 

ചുടു ബജീവിതമോ...? 

നിരഞ്ഞെടുക്കു നീ തിരഞ്ഞെടുക്കൂ...! 
(യരുശലേ...? 

ണിയറ തുറന്നോളു ജപമാല തന്നോളു...! 

എന്‍ തിരുമണവാളന്‍ വന്നിരുന്നോളൂ...! 

രുങ്ങിനില്‍പ്പു---ഞാന്‍ ഒരുങ്ങിനില്‍പ്പൂ...! 
(യരുശലേ...? 


“അരുവീ--തേനരുവീ! 

അരുവിക്കരയിലെ ഇളംവെയില്‍ കായും 
കുരുവീ! --ഇണക്കുരുവീ! (അരുവി...) 
വനദേവതയുടെ വളര്‍ത്തുകിളിയുടെ 
മണിയറ തേടി; 

ഇത്തിരിമുമ്പൊരു ദേവദുതന്‍ 

ഇതിലേ പോയോ?” (അരുവി...) 
“അല്ലിത്താമരവള്ളിക്കുടിലുകള്‍ 
അക്കരെയാണോ? 

അഴകിന്‍ പൈങ്കിളി! 


6 
റായകനീ: പിബി. ശ്രീനിവാസ്‌ 


ൂഴുങ്ങി _ മുഴങ്ങി - മരണമണി മുഴങ്ങി...! 
"കാലമരമകലെയൊരുങ്ങി...! 


696 


അരയന്നക്കിളി! 
അക്കരെയാണോ? (അരുവി..) 
വനമുല്ലകളുടെ കുളിര്‍കോരിയിടും 
തണലില്‍ക്കൂടി; 
എന്‍പ്രിയനെന്‍ മലര്‍ - 
മാലവാങ്ങാൻ; 

ഇതിലേ വരുമോ?” 
“കുളിര്‍ക്കിനാവിന്‍ തൂവല്‍ 
മെടഞ്ഞൊരു കൂടുംകൊണ്ടേ; 
മുത്തേ നിന്നെ കോരിയെടുക്കാന്‍ 
എത്ര കൊതിച്ചു ഞാന്‍? 
എത്ര കൊതിച്ചു ഞാന്‍!” 


79 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: എസ്‌. ജാനകി, ചി. ഷീല. 


(അരുവി...) 


(അരുവി...) 


മനോരാജ്ൃത്തിന്നതിരില്ലാ! 
മനസ്സിനു ചുററും മതിലില്ലാ...! 
(മനോരാജ്യ...) 
മധുരസ്മരണകള്‍ കൊണ്ടു നടക്കും 
മണിദീപത്തിനു നിഴലില്ലാ...! (മധുര...) 
വിതച്ചതു കൊയ്യും ജീവിതവാനില്‍ 
വിലക്കപ്പെട്ടൊരു കനിയില്ലാ. (വിതച്ചതു...) 
(മനോരാജ്യ...) 
ഹൃദയം നിറയെ പൂത്തു തളിര്‍ക്കും; 
അനുരാഗത്തിന്‍ അരമനയില്‍; (ഹൃദയം... 
മധുരവും മിന്നും തരുമോ ഇല്ലയോ? 
വരുമോ ഇല്ലയോ പ്രിയതോഴന്‍? 
(മധുരവും...) (മനോരാജ്യ...) 


ളി 


90 


സംഗീതം: ജി. ദേവരാജ 
ഗായിക: പി. സുശീല 


ഉരുകിയുരുകിയുരുകിത്തെളിയും; 
മെഴുകുതിരികളേ! 
മരുഭൂമിയിലെ യാത്രക്കാരന്‌ 


വഴി കാണിക്കുകയില്ലേ? (ഉരുകി...) 
തണ്ണീര്‍പ്പന്തലിനരികിലവന്‍ 
ദാഹജലത്തിനലഞ്ഞു...! (തണ്ണീര്‍...) 
താലവനങ്ങള്‍ക്കരുകിലവന്‍ 
തണലു തേടി നടന്നു...! (2) (ഉരുകി...) 


കൈയില്‍ നക്ഷത്രവിളക്കെരിയും 
കാവല്‍മാലാഖമാരേ! 
ഇടയനെന്നിനി എന്നുവരും? 


ിഴികള്‍ എന്നിനി തോരും? (2) (ഉരുകി...) 


വയലാര്‍ കൃതികള്‍ 


81 


സംഗിതം: ജി. ദേവരാജന്‌ 
ഗായകനി: യേശുദാസ്‌ 


ഒഹോഹോ.... 

കറുത്ത പെണ്ണേ! 

കരിങ്കുഴലി! 

നിനക്കൊരുത്തന്‍ - കിഴക്കുദിച്ചു! 
(കറുത്ത...) 

പൊന്നുതരാം -- പുടവതരാം 

ഒരുങ്ങു പെണ്ണേ നീ 

ഒരുങ്ങുപെണ്ണേ! 

“മാനം നിറഞ്ഞ മഴക്കാറേ! 

കോരിക്കെട്ടി പെയ്ുരുതേ!” 

“മനസ്സു നിറഞ്ഞ നൊമ്പരമേ! 

വിങ്ങിപ്പൊട്ടിക്കരയരുതേ” (കറുത്ത...) 

കാററിനു മുമ്പേ കോളിനു മുമ്പേ 


| കരയില്‍ തോണിയടുത്തോട്ടേ 


കരയില്‍ തോണിയടുത്തോട്ടേ. 
ഒഹോഹോ.... 


82 


സംഗീതം: ജി, ദേവരാജന്‍ 
ഗായിക. പി. ഛീല 


(കറുത്ത...) 


നാണിച്ചുപോയീ! അന്നു--- 

ഞാന്‍ നാണിച്ചുപോയി, ! 

മാറില്‍ കല്യാണമാലയണിഞ്ഞപ്പോള്‍; 
കോരിത്തരിച്ചുപോയീ! -- ഞാന്‍ 
കോരിത്തരിച്ചുപോയീ...!(നാണിച്ചുപോയീ...) 
കൈക്കു കടന്നു പിടിച്ചപ്പോള്‍ 
എനിക്കിക്കിളിയായി! 

തങ്കമോതിരം തന്നപ്പോളെന്‍; 
തലകുനിഞ്ഞുപോയി...! (നാണിച്ചുപോയി...) 
പട്ടുകിടക്ക വിരിച്ചപ്പോളെന്‍- 
സ്വപ്നമുണര്‍ന്നൂ...! 
പനിനീര്‍പ്പുക്കളിറുത്തുതരാം ഞാന്‍! 
പകരമെന്തു നല്‍കും? (നാണിച്ചുപോയി...) 


83 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


പൊന്നണിഞ്ഞ രാത്രി! 

പൂത്തുലഞ്ഞ രാത്രി...! 

പൊന്‍മുത്തുക്കൊമ്പുകള്‍ കെട്ടീ 

പൊട്ടിച്ചിരിക്കും രാത്രി -- ഈ രാത്രി! 
(പൊന്നണിഞ്ഞ്‌... 


പാനപാത്രമെവിടെ? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ റി 
പ്രേമത്തിന്‍ വീഞ്ഞെവിടെ...! 

പാടാം ഞാന്‍ -ആടാം ഞാന്‍...! 

ഈ രാത്രി മറക്കല്ലേ...! (പൊന്നണിഞ്ഞ...) 
കാമദേവനെവിടെ? 

ഓമല്‍പുവമ്പനെവിടെ...? 

പാടാം ഞാന്‍ -ആടാം ഞാന്‍! 

ഈ പൂക്കളെനിക്കല്ലേ! (പൊന്നണിഞ്ഞ...) 


94 


ഗായകര്‍: പട്ടം സദന്‍, പരമശിവം, മണി 









ആകാശഗംഗയൊഴുകി വന്ന ഭൂമി...! (2) 

ശ്രീകൃഷ്ണഗീതയമൃതു തന്ന ഭൂമീ... 
(ആകാശ...) 

വേദാന്തസാരവിഹാര പുണ്യഭുമീ...! 

ഭാസുരഭൂമീ 

ഭാരതഭൂമീ ൦! ഭാസു (ജയജയ...) 

സനേഹത്തിന്‍ കുരിശുമാല 

ചാര്‍ത്തിയ ഭൂമീ...! (സ്നേഹ...) 

ത്യാഗത്തിന്‍ നബിദിനങ്ങള്‍ 

വാഴ്ത്തിയഭുമി (ത്യാഗ...) 

ശ്രീബുദ്ധധര്‍മ്മപതാക 

നീര്‍ത്തിയ ഭൂമീ (ശ്രീബുദ്ധ...) 

പാവനഭുമീ 

ഭാരതഭുമീ (പാവ...) 
(ജയജയ...) 

സ്വാതന്ത്ര്യ ധര്‍മ്മസമരകര്‍മ്മഭുമീ...! (2) 

സത്യത്തിന്‍ നിതൃഹരിതധന്യഭുമീ...!(2) 

സംഗീതനൃത്തവിലാസരംഗഭുമീ...!(2) 

ഭാസുരഭൂമീ- 

ഭാരതഭൂമീ...! (ജയജയ...) 


86 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകര്‍: യേശുദാസും സംഘവും. 


പ്രണയം - പ്രണയം -- പ്രണയം...! 
പകരുന്നൊരു രോഗമാണി പ്രണയം... 
പതിനേഴു വയസ്സു കഴിഞ്ഞാല്‍- 
ആണിനും പെണ്ണിനും ടേ 
പകരുന്നൊരു രോഗമാണീ പ്രണയം...! 
പകലില്ലാ... രാത്രിയില്ലാ... 
പ്രണയത്തിനു കണ്ണില്ലാ...! 
ഈണില്ലാ... ഉറക്കമില്ലാ...! 
ഈരുചുറ്റി നടക്കു൦-അതുങ്ങള്‍ 
ഈരുചുറ്റി നടക്കും...! 
അസനാരുടെ നെയ്യലുവ--പോലെ... 
ആദ്യകാലത്തിനനുരാഗത്തിന്നകവും- 
പുറവും മധുരിക്കും...! 
ഒറ്റയ്ക്കിരുന്നു... നുണഞ്ഞിറക്കു൦_സ്വച്നം 
കണ്ടുകിടക്കും! 
കണ്ടുകൊതിച്ചപൊരു പെണ്ണിനുചുറ്റും 
കറങ്ങിക്കറങ്ങി നടക്കും...! 
പാഠപുസ്തകം മലര്‍ത്തിയവളുടെ 
പടവും നോക്കിയിരിക്കും...! 
അസനാരുടെ നെയ്യല്ലുവ--പോലെ... 
പഴകിപ്പോയാല്‍... അനുരാഗത്തി- 
നനകവും പുറവും പുളിക്കും...! 
ഒറ്റയ്ക്കിരുന്നു കണ്ണീരിറക്കു൦_സ്വപ്നം 
കണ്ടും കിടക്കും...! 
പറന്നുപോയ കിളിയെത്തേടി... പാട്ടും 
പാടിയിരിക്കും...! 
കെട്ടിത്തൂങ്ങി... മരിക്കാനൊടുവില്‍- 
കയറുംകൊണ്ടു നടക്കും...! 


“സിന്ദാബാദ്‌ --- സിന്ദാബാദ്‌ 
വിദ്യാര്‍ത്ഥിഐക്യം സിന്ദാബാദ്‌!” 
ഒരു നാട്ടുകാര്‍ -- ഒരു വീട്ടുകാര്‍ 
ഒരുമിച്ചു ചേരുക നാം...! 

ഒരു മന്ദിരം ഗുരുമന്ദിരം 
പുതുമണ്ണിലുയര്‍ത്തുക നാം...! 

(ഒരു നാട്ടുകാര്‍...) 
ഇവിടെ വെളിച്ചം വീശിയ ഗോപുര- 
മിടിഞ്ഞു-മണ്ണിലടിഞ്ഞു...! 
നിലത്തെഴുത്തിനിരുത്തിയ ഗുരുകുല- 
മെരിഞ്ഞുവീണു തകര്‍ന്നു 
ഇരുള്‍ മൂടി നാടാകെ 
” വെളിച്ചമേ നീ പോകരുതേ- 
വെളിച്ചമേ നീ പോകരുതേ 
നീ പോകരുതേ -- നീ പോകരുതേ!” 

(ഒരു നാട്ടുകാര്‍..) 
ഇവിടെ ഉഇരുട്ടിന്‍ കൈകളുയര്‍ത്തിയ 
കറുത്ത കൊടികള്‍ക്കെതിരേ...! 

"ജയ ജയ ജയ ജന്മഭുമീ” (2) പടുത്തുയര്‍ത്തുക പാറകള്‍കൊണ്ടൊരു 
ജയ ജയ ജയ ഭാരതഭൂമീ (2) (ജയ ജയ...) | വിളക്കുമാളിക നമ്മള്‍. (ഒരു നാട്ടുകാര്‍..) 


ചിത്രം: സ്കൂള്‍മാസ്ററര്‍ 
ി 


സംഗീതം; ജി. ദേവരാജന്‍ 
ഗായകര്‍; യേശുദാസും കൂട്ടരും 


6989 


സംഗീതം: ജി. ദവരാജന൯ 
ഗായകരി: എ. എം. രാജ, പി. സുശീല 


താമരക്കുളക്കടവില്‍ 

താഴത്തെ കലപടവില്‍- (താമര...) 
കണ്ണാടിനോക്കും “പൊന്നോമലാളേശേ[” 
കാത്തിരിക്കുവതാരേ? -- 
താമരക്കുളക്കടവില്‍ 

താഴത്തെ കല്പടവില്‍ (താമര...) 
കാണാത്തപോലെ 

കൈവല്ലിയാലേ 

കണ്ണുപൊത്തിയ മാരനെ! 

കണ്ണിന്‍ കവിളില്‍ പുവിരിഞ്ഞു...! 
കന്നിപ്പെണ്ണേ നീ വളര്‍ന്നു ...! (കണ്ണിന്‍...) 
കിളി പാടുമെന്‍ പൂവനമാകെ 
കുളിരുകോരി വിടര്‍ന്നു...! (കിളി...) 
എന്നെക്കണ്ടു നീയൊരുങ്ങി 

നിന്നെക്കണ്ടു ഞാനൊരുങ്ങി...! (എന്നെ...) 
മലര്‍മാനസപ്പൊയ്കയിലാകെ 


ജലതരംഗമുയര്‍ന്നു... (മലര്‍...) 
താമരക്കുളക്കടവില്‍ 
താഴത്തെ കല്പടവില്‍- (താമര...) 


കണ്ണാടിനോക്കും “”പൊന്നോമലാളേ!” 
കാത്തിരിക്കുവതാണു ഞാന്‍ -- 


88 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: പി.ബി. ശ്രീനിവാസ്‌ 


നിറഞ്ഞ കണ്ണുകളോടെ 
നിശ്ശൂബ്ദവേദനയോടെ 

പിരിഞ്ഞു പോന്നവരെ! 

വിധിയുടെ കൈകള്‍ക്കറിയില്ലല്ലോ -- 
വിരഹവേദന --! 

വിരഹവേദന...! (നിറഞ്ഞ...) 
പിറന്ന ഭൂമിയും 

പൊന്നും പണവും 


പങ്കിടുന്നതു പോലെ! 
മധുരമാനസബന്ധങ്ങള്‍ 

പകുത്തു മാററരുതേ -- അരുതേ 

പകുത്തു മാററരുതേ! (നിറഞ്ഞ...) 


പഞ്ചഭൂതങ്ങള്‍ തുന്നിത്തന്നൊരു 
പഴയ കുപ്പായങ്ങള്‍ 
മരണമൂുരിയെടുത്താലും 
പിരിഞ്ഞുപോകരുതേ -- അരുതേ 


വയലാര്‍ കൃതിക. ള്‍ 


89 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശീല 


പറവകളായ്‌ പിറന്നിരുന്നെങ്കില്‍ 
ചിറകുരുമ്മി --ചിറകുരുമ്മീ 

പറന്നേനെ -- നമ്മള്‍ 

പറന്നേനേ...! 

വിണ്ണിലെ പൈങ്കിളി വന്നിരുന്നാടുന്ന 
വള്ളിക്കുടിലുകളില്‍; 

ഇളംകാററും കൊണ്ട്‌ പനനൊങ്കും തിന്ന്‌ 
തളിരും ചുടിയൊരുങ്ങിയേനെ। --- നമ്മ. 
ളൊരുങ്ങിയേനേ...! 

പഞ്ചമിച്ചന്ദ്രിക പൊന്നാട ഞൊറിയുന്ന 
പമ്പാതടങ്ങളില്‍...! 
ഇളംപുല്‍മെത്തയില്‍ 
വെളുപ്പാംകാലത്ത്‌; 
പുളകംചാര്‍ത്തിയുറങ്ങിയേനെ...! 
നമ്മള്‍ ഉറങ്ങിയേനെ...! 
ചന്ദനത്തൊട്ടിലില്‍ ചാഞ്ചക്കം തൊട്ടിലില്‍; 
പൊന്നോണരാത്രികളില്‍... 
കൊഞ്ചുംമൊഴിയെ -- 
കടിഞ്ഞൂുല്‍ക്കിളിയേ...! 

പഞ്ചമം പാടിയുറക്കിയേനെ...! 

നമ്മള്‍ ഉറക്കിയേനെ....! (പറവകളായ്‌...) 


90 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: എം.എസ്‌. രാജേശ്വരി 


കിലുകിലുക്കം കിലുകിലുക്കം 
കിങ്ങിണിച്ചെപ്പിലൊളിച്ചിരിക്കും 
ടെലിഫോണിനുള്ളിലുണ്ടൊരു കൂട്ടുകാരി... 
കളിക്കൂട്ടുകാരി...! (കിലുകിലുക്കം...) 
കറുകറെ കറുത്തിരിക്കും; 
വെളുവെളുക്കെച്ചിരിക്കും 
കിണികിണി കിണി മണിയകടിക്കും 
മനസ്സിലിക്കിളികൂട്ടും --- ഇക്കിളികൂടും 
(കിലുകിലുക്കം... 
“ഹലോ... ഹലോ” -- വിളിക്കും 
അകലെയോടിയൊളിക്കും...! 
കാതില്‍വന്നു കഥപറയും...! 
കാല്‍ചിലമ്പൊലികേള്‍ക്കും....! 
തി കേള്‍ക്കും (കിലുകിലുക്ക൦- 
അച്ഛനെയാണേലും 
അമ്മയെയാണേലും 


പിരിഞ്ഞുപോകരുതേ! (നിറഞ്ഞ...) | അമ്പിളിമാമനെയാണേലുമവള്‍ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അരികിലെത്തിക്കും -- 
അരികിലെത്തിക്കും...! 
നളചരിതം കഥകളിയിലെ 
അരയന്നത്തിനെപ്പോലെ 
ദൂരെയുള്ളോരരമനയില്‍ 
ദുതിനു പോകും -- അവള്‍ 
ദൂതിനു പോകും....! 


91 


സംഗീതം: ജി. ദേവരാജന്ി 
ഗായകര്‍: യേശുദാസ്‌, ചി. സുശീല 


“ഇനിയെന്‍െറ ഇണക്കിളിക്കെന്തു വേണം? 
എന്തു വേണം --ഇനി- 

യെന്തു വേണം?” 

“ഈ രാത്രി വെളുക്കാതിരിക്കേണം!” 


(ഇനി...) 


“കൈവളകള്‍ കിലുങ്ങാതെ; 
കാല്‍ത്തളകള്‍ കിലുങ്ങാതെ; 
കതകു തുറന്നു വന്ന മിടുക്കിയല്ലേ? 


(കൈവള...) 


ഇതുവരെ കിട്ടാത്ത “തംബുരു "മീട്ടി ഞാന്‍ 
ഇനി എനിക്കെന്തു തരും?” 
“എന്നെ.” 
“ഇനിയെന്‍െറയിണക്കിളിക്കെന്തു വേണം 
എന്തു വേണം -- ഇനി 

യെന്തു വേണം?” “ഈ ഗാനം 
മറക്കാതിരിക്കണം”...! 

” ആരുമാരുമറിയാതെ 

ആരോടും പറയാതെ 

ഹൃദയം തുറന്നുതന്ന മിടുക്കനല്ലേ!”- 


(ആരു...) 
ഇതുവരെ ചൂടാത്ത രോമാഞ്ചം നല്കി 
ഞാന്‍ 
ഇനിയെനിക്കെന്തുതരും?” (ഇതുവരെ...) 
“എന്നെ.” 


“ഇനിയെന്‍െറ ഇണക്കിളിക്കെന്തുവേണം 
എന്തുവേണം ---ഇനി 

യെന്തുവേണം?” 

ഈ പൂക്കള്‍ കൊഴിയാതിരിക്കേണം.” 
ആഹാഹാ... (4) 


92 


ഗായകര്‍: ചി. ചീല, യേശുദാസ്‌ 


അന്തിമയങ്ങിയല്ലോ... അമ്പിളി 


മാനത്തുദിച്ച്ല്ലോ... 
എന്നിട്ടും വന്നില്ലെന്‍െറ പൊന്നുചങ്ങാതി...! 


(കിലുകിലുക്കം...) 


(ഇതു...) 


699 


വെക്കം കായലിലോളം ക 
ഓര്‍ക്കും ഞാനെനറെറ മാര വാള്‍ 
കാറ്റു വന്നെന്‍റെറ കതകി 
ഓര്‍ക്കും ഞാനെന്‍െറ മാന്‍, 
അന്‍പുള്ള മണിമാരന്വെ % 
വൈക്കത്തപ്പനും വാരനാട്ടമ്മയ്ക്കും; 
വഴിപാടായിരം നേര്‍ന്നൂലോ..! 
നിരണം പള്ളിക്കും പാളയം പള്ളിക്കും 
പെരുന്നാളായിരം നേര്‍ന്നല്ലോ...! 
എന്നിട്ടും കണ്ടില്ലെന്‍െറ അന്‍പുറ്റ 
മണിമാരനെ...! 
കായലിന്നക്കരെ പോണോരേ... കണ്ടോ... 
കണ്ടോ... ? 
നിങ്ങളെന്‍െറ മീമ്പിടുത്തക്കാരനെ? 
കറുത്തിട്ടോ... വെളുത്തിട്ടോ...; 
കണ്ടാലെങ്ങിനിരിക്കും? 
കറുത്തിട്ടല്ല-വെളുറത്തിട്ടല്ല... 
കമലപ്പൂവിന്‍ നിറമാണ്‌... 
അങ്ങേക്കായലിങ്ങേക്കായലില്‍ 
അങ്ങനൊരാളെ കണ്ടില്ല...! 
അരയന്‍ പോയ ചെമ്പകതോണി 
കരയ്ക്കടുത്തല്ലോ 
തോളിലിടാറുള്ള കിങ്ങിണിപൊന്‍മാല 
തോണിയിലുണ്ടല്ലോ...? 
പോയതെങ്ങു നീ...? പോയതെങ്ങു നീ...? 
കായലിന്നിക്കരെ എന്നെയിട്ടേച്ചു 
പോയതെങ്ങു നീ? ഓഓ... 
ഒരു കാക്കപ്പൊന്നു തരാം ഓടിവാ ഓടിവാ...! 
ഒരു കുടുക്ക കുളിരും തരാം... 
ഓടിവാ... ഓടിവാ 
ഒരു കുടുക്കയൊന്നും വേണ്ട... 
കുളിരും വേണ്ടാ 
എന്നെയൊറ്റക്കിവിടെയിരുത്തിട്ടെവിടെ 
പ്പോയി? 
ഇതുവരെ എവിടെപ്പോയി? 
ഒത്തിരിയൊത്തിരിയൊത്തിരി ദൂരെ... 
മീനിനു പോയി...!! 


ഇത്തറയിത്തറയിത്തറ നേരം 
എവിടെയായിരുന്നു...? 


കായലില്‍ ഞാനൊരു കന്നിപ്പെണ്ണിനെ- 
ക്കണ്ടു നിന്നൂ... ? 


അവളെക്കണ്ട്‌ കൊതിച്ചിട്ടെന്നെ 
മറന്നുപോയോ...? 
അവളെക്കണ്ടാലെല്ലാമെല്ലാം മറന്നുപോകും! 


ണ്ട പെണ്‍കിടാവിനു നിറ ളം 
നിങ്ങളു ൭ മെന്താണ്‌...? 


700 


ഞാന്‍ കണ്ട പെണ്‍കിടാവൊരു 


തങ്കം പോലെ...! 


അവളുടെ കൂടെ പോകാതെന്തിനു 


തിരിയെ പോന്നു...? 


പൊന്നും തോണിയിലവളെക്കുടി 


കൊണ്ടുപോന്നു...! 


കൊണ്ടുവന്ന പെണ്ണേത്‌ പെണ്ണേത്‌? 


പെണ്ണേത്‌... 


സ്വപ്നം കണ്ടു തുഴഞ്ഞു നടന്നൊരു 





ക്ര 


ചിത്രം: മണവാട്ടി 


93 


സംഗീതം. ജി ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഇടയകന്യകേ പോവുക! നീ 
ഈയനന്തമാം ജീവിതവീഥിയില്‍...! 
ഇടറാതെ -- കാലിടറാതെ! 
കണ്ണുകളാല്‍ ഉള്‍ക്കണ്ണുകളാലേ 
അന്വേഷിക്കു നീളേ...! 
കണ്ടെത്തും നീ മനുഷ്യപുത്രനെ 
ഇന്നല്ലെങ്കില്‍ നാളെ...! 
കൈയിലുയര്‍ത്തിയ കുരിശുംകൊണ്ടേ 
കാല്‍വരി നില്‍പു ദൂരെ...! 
നിന്നാത്മാവില്‍ ഉയിര്‍ത്തെണീക്കും 
കണ്ണീരൊപ്പും നാഥന്‍...! 


94 
സ്പംഗ്രീതം: ജി. ദേവരാജന്‍ 
ഗായിക: രേണുക ച്‌. 


കാട്ടിലെ കുയിലിന്‍കൂട്ടില്‍ 
കാക്കു പണ്ടൊരു മുട്ടയിട്ടു...! 
ക്ചൂടറിഞ്ഞില്ല---കാടറിഞ്ഞില്ല 
കം) യിലുമറിഞ്ഞില്ല...! 

കൂടില്‍ കുയിലു പൊരുന്നയിരുന്നു...! 


മട്ട വിരിഞ്ഞൊരു കുഞ്ഞായി...! (കാട്ടിലെ...) 


കുയിലിനന്‍െറ വീട്ടില്‍; കാക്കച്ചിയൊരുനാള്‍- 
കുഞ്ഞിനെക്കാണാന്‍ പോയി...! 

പാവം കാക്കയ്ക്ക്‌ തന്‍കുഞ്ഞ്‌ 
പൊന്‍കുഞ്ഞ്‌...! 


പാടിക്കേള്‍ക്കാന്‍ കൊതിയായി (കാട്ടിലെ...) 


കുഞ്ഞിച്ചിറകുകള്‍ ചീകി മിനുക്കി- 
“കുയ്മിലമ്മ പാടി കൂ...കൂ...!” 
കുയിലിെറ പാട്ടുകള്‍ കേട്ടു വളര്‍ന്നിട്ട; 


സ്വര്‍ണ്ണമീന്‌...! 


(ഇടയ...) 
(ഇടയ...) 


(ഇടയ...) 


അത്ഭുതവിളക്കിനുപോയി! 
(കാട്ടിലെ...) 


വയലാര്‍ ക ൃതികള്‍ 


"കുഞ്ഞു കരഞ്ഞു കാ...കാ...!” കാക്ക. 
ക്കുഞ്ഞു കരഞ്ഞു കാ...കാ... (കാട്ടിലെ ) 


9 


സംഗീതം: ദേവരാജന 
ഗായിക: പി. സുശീല 


നീലവര്‍ണ്ണക്കണ്‍പീലികള്‍ 
നനഞ്ഞുപോയോ...? 

കരഞ്ഞുപോയോ...? 

പൂത്തുവന്ന പുഞ്ചിരിപ്പു ഇത്ര വേഗം 

ഇത്തര വേഗം- 

പൊഴിഞ്ഞുപോയോ? (നീലവര്‍ണ്ണ...) 
സ്വപ്നത്തിന്‍ സ്വര്‍ണ്ണനുൂലില്‍- 

നെയ്യു നെയ്യു നെയ്യെടുത്ത; 
പട്ടുതുവാലയിതാ 
ചുടുകണ്ണുനീര്‍ത്തുള്ളിയാല്‍; 

ഒരു നാളും മായാത്ത- 

അടയാളം കുത്തിയല്ലോ--? ഞാനതിലൊ- 
രടയാളം കുത്തിയല്ലോ! (നീലവര്‍ണ്ണ...) 
ഒററയ്ക്കു കാത്തിരിക്കും 

കോര്‍ത്തു കോര്‍ത്തു കോര്‍ത്തെടുത്ത- 
കൊച്ചുപുമാലയുമായ്‌; 

ഒരു വര്‍ണ്ണത്തുമ്പിയായ്‌; 

ഒരു കുളിര്‍ത്തെന്നലായ്‌; 

ഒരു രാത്രിയെത്തുമല്ലോ! ഞാനരികില്‍ 

ഒരു രാത്രിയെത്തുമല്ലോ...! (നീലവര്‍ണ്ണ...) 


96 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പി. സുശ്ത്ല 


പറക്കും തളികയില്‍; പാതിരാത്തളികയില്‍; 
പണ്ടൊരു രാജകുമാരന്‍! 
അറബിക്കഥയിലെ; ആകാശക്കോട്ടയിലെ; 
(പറക്കും...) 
തങ്കനിലാവിന്നരമനയില്‍; 
താരാകുമാരിയുമായി- 

ആടിയും പാടിയും മോതിരം മാറിയും; 
ആയിരം രാവുകള്‍ കടന്നുപോയി - വേഗം 
കടന്നുപോയി...! (പറക്കും..? 
താഴെയൊരോമന മണ്‍കുടിലില്‍ -- ഒരു 
തകരവിളക്കിന്നരികില്‍; 

താലത്തില്‍ മിഴിനീര്‍പ്പൂക്കളുമായെട 
താമരഒ വനെ കാത്തിരുന്നു 
അവള്‍ പപ (താലത്തില്‍... 
മധുവിധുരാവില്‍ മലര്‍വനിയില്‍ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


മായാവിമാനവുമേറി; 

താരകപ്പെണ്ണുമായ്‌ പാടിയും ആടിയും; 
താരകപ്പെണ്ണിനെ മറന്നുപോയി -- 

അവന്‍ മറന്നുപോയി.......! (പറക്കും...) 


97 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്വീല 


മുത്തശ്മിക്കഥപറഞ്ഞുറക്കാം...! 
മുത്തംതന്നുണര്‍ത്താം ഞാന്‍...! (മുത്തശ്ശി...) 
മാലാഖമാരുടെ കഥ വേണോ? 
മഗ്ദലനമറിയത്തിന്‍ കഥ വേണോ? 
മുള്‍ക്കിരീടം ചൂടിയ ശ്രീയേശുദേവന്‍െറ; 
ദുഃഖത്തിന്‍ കഥവേണോ -- കണ്‍മണി 
ദുഃഖത്തിന്‍ കഥവേണോ?? (മുത്തശ്ശി...) 
സ്നേഹിച്ച പെണ്‍കൊടിക്കായ്‌ 

ഷാജഹാന്‍ തീര്‍ത്തൊരു- 
സ്മാരകമന്ദിരത്തിന്‍ കഥവേണോ? 
കണ്വാശ്രമത്തിലെ ശകുന്തള തൂകിയ 
കണ്ണീരിന്‍ കഥ വേണോ -- കണ്‍മണി 
കണ്ണീരിന്‍ കഥ വേണോ? (മുത്തശ്ശി...) 


98 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, പി. ചീല 


അഷ്ടമുടിക്കായലിലെ 
അന്നനടത്തോണിയിലെ 

ചിന്നക്കിളി ചിങ്കാരക്കിളി। --- ചൊല്ലുമോ? 
“എന്നെ നിനക്കിഷ്ടമാണോ -- 
ഇഷ്ടമാണോ?” (അഷ്ടമുടി...) 
ഓളങ്ങള്‍ ഓടിവരും നേരം...! 
വാരിപ്പുണരുന്നു തീരം...! വാരി- 
വാരിപ്പുണരുന്നു തീരം...! 

മോഹങ്ങള്‍ തേടിവരുംനേരം 

ദാഹിച്ചു നില്ക്കുന്നു മാനസം...! 

എന്‍ മനസ്സിലും നിന്‍ മനസ്സിലും 
ഇന്നാണല്ലോ പുക്കാലം! -- 
പൊന്നുപൂക്കാലം! 

ഗാനങ്ങള്‍ മൂളിവരും കാറേറ! 
മാറോടണയ്ക്കുന്നു മാനം --നിന്നെ 
മാറോടണയ്ക്കുന്നു മാനം! 
കൂടെത്തുഴഞ്ഞുവരുംനേരം 
കോരിത്തരിക്കുന്നു ജീവിതം...! 

എന്‍ കിനാവിലും നിന്‍ കിനാവിലും 
ഒന്നാണല്ലോ സംഗീതം --പ്രേമസംഗീതം! 


(അഷ്ടമുടി...) 


(അഷ്ടമുടി...) | മാറ്‌... മാറ്‌... മാറ...! 


701 


99 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: എ.എം. രാജ 


ദേവദാരു പൂത്തനാളൊരു 
ദേവകുമാരിയെക്കണ്ടു ഞാന്‍! 
വേദനയില്‍ അമൃതു തുകിയ 
ദേവകുമാരിയെക്കണ്ടു ഞാന്‍...! 


(ദേവദാരു...) 


ഏകയായ്‌ ഏകയായ്‌ 

എന്മണിയറയില്‍ വന്നു -- അവള്‍ വന്നു 

വീണ്ടും ഹൃദയം തളിരിട്ടു 

വീണപുക്കള്‍ വിടര്‍ന്നു--- (വീണ്ടും...) 

(ദേവദാരു...) 

ദേവതേ-ദേവതേ! -നിന്‍ 

തിരുമധുരം നല്‍കു -- ഇനി നല്‍കു! 

മണ്ണില്‍ വിണ്ണില്‍ മണവാട്ടി (2) 

മണ്‍വിളക്കു തെളിക്കു...! ആ ആ... 
(ദേവദാരു...) 


100 
ഗായകന്‍: എ.എല്‍. രാഘവന്‍ 


ചുമ്മാതിരിയളിയാ...! 

ചുമ്മാതിരിയെന്‍െറ പൊന്നളിയാ... 
പൊന്നളിയാ! (2) 

ചുമ്മാ... ചുമ്മാ... 

ചുമ്മാതിരിയെന്‍െറ പൊന്നളിയാ... 

പൊന്നളിയാ! 

ഓഹോഹോഹോ... ആഹാഹാ... 

തലയ്ക്കു മീതേ വെള്ളം വന്നാല്‍... 

അതുക്കു മീതേ തോണിീ...!(മ) 

വഴിക്കു നേരേ മാനം വീണാല്‍ 

അതുക്കു മീതേ വഞ്ചി...! (2) 

മരങ്ങളേ... മതിലുകളേ...! 

മാറ്‌...മാറ്‌... മാറ്‌ (2) 

മാറ്‌... മാറ്‌,.. മാറ്‌...! (ചുമ്മാ.... ചുമ്മാ....) 

തലയ്ക്കു നേരേ ഉദിച്ചുവന്നത്‌ 

സൂര്യനോ... ചന്ദ്രനോ? (മ) 

മനം പെരട്ടണ... മനം പെരട്ടണ്‌ 

മയക്കമോ... കറക്കമോ...? 

മരങ്ങളേ... മതിലുകളേ...! 


മാറ്‌... മാറ്‌...മാറ്‌ (2) 
(ചുമ്മാതിരിയെന്‍െറ...? 


702 
ചിത്രം: പഴശ്ശിരാജാ 


സംഗീതം: ആര്‍.കെ. ശേഖര്‍ 
ഗായിക. പ്‌. ഥില 


പാതിരാപ്പൂവുകള്‍ വാര്‍മുടിക്കെട്ടില്‍ 
ചൂടാറില്ലല്ലോ -- ഞാന്‍ ചൂടാറില്ലല്ലോ! 
പണ്ടു പാടിയ “മാരകാകളി” 
പാടാറില്ലല്ലോ --ഞാന്‍ പാടാറില്ലല്ലോ! 


(പാതിരാ...) 


പൂജയ്ക്കൊരുക്കിയ തുളസിക്കതിരേ 
ചൂടാറുള്ളു ഞാന്‍! 

പഴശ്ശിയെഴുതിയ വിരഹഗാനമേ 

പാടാറുള്ളൂ ഞാന്‍, എന്നും; 

പാടാറുള്ളൂു ഞാന്‍! (പാതിരാ...) 
അങ്ങു നല്കിയ ചന്ദനത്തംബുരു 

എങ്ങനെ മീട്ടും ഞാന്‍? 

കമ്പിയില്‍ കൈവിരല്‍ മുട്ടുംനേരം 

കണ്ണു നിറയുമല്ലോ --എന്‍െറ 
കണ്ണു നിറയുമല്ലോ! 


102 


സംഗിതം” ആരി.കെ. ശേഖരി 
ഗായകര്‍: കെ.എസ്‌. ജോര്‍ജ്‌, പി. ചീല 


(പാതിരാ...) 


്വില്ലാളികളെ വളര്‍ത്തിയ നാട്‌! 


്വയനാട്‌--വയനാട്‌...! 
)വന്നിക്കൊടികളുയര്‍ത്തിയ നാട്‌! 
വയനാട്‌--വയനാട്‌ (വയനാട്‌...) 


പുത്തന്‍ കലവും പൊന്നരിവാളും; 
പാട്ടിച്ചിരിക്കണ വയനാട്‌...! 
ുത്തണിവില്ലിന്‍ വെള്ളിക്കൊലുസുകള്‍; 
ൃത്തം വയ്ക്കണ വയനാട്‌...! 

ഓ..ഓ..ഓ... ഹോയ്‌... !” 

ുരുമുളുകിന്‍ പവിഴക്കിങ്ങിണി 
വാര്‍ത്തിക്കൊണ്ടടേ...! 

വുലരികള്‍ പുഷ്പകിരീടം കെട്ടും- 
ധുരളിപ്പൊന്മലയില്‍ --ഒരു 
കരളസിംഹമിതാ --കേരളസിംഹമിതാ...!” 
ലനാട്ടില്‍ മാനം കാക്കണ 
ാനവസിംഹമിതാ...! 

നിറപറയും നെയ്ത്താലവുമായ്‌ 
രവേല്ക്കുക-വയനാടേ! 


വയലാര്‍ കൃതികള്‍ 


103 


സംഗിതം: ആര്‌. കെ. ശേഖരി 
ഗായിക: എസ്‌. ജാറാകി 


പഞ്ചവടിയില്‍ പണ്ടു പണ്ടൊരു 

പഞ്ചവര്‍ണ്ണപ്പുള്ളിമാന്‍ 

കള്ളുക്കടക്കണ്ണെറിഞ്ഞു 

തുള്ളി നടന്നു -- തുള്ളി നടന്നു...! 
(പഞ്ചവടി...) 

കണ്ണുനീരില്‍ മുങ്ങിനിന്ന 

പണ്ടത്തെ പഞ്ചവടി 

വഞ്ചനയുടെ കഥ പറഞ്ഞ 

പണ്ടത്തെ പഞ്ചവടി 

കണ്ടു ഞാന്‍--ഇന്നു 

കണ്ടു ഞാന്‍...! 

കടക്കണ്ണെറിഞ്ഞു തുള്ളിവന്നു 

പുള്ളിമാന്‍ പുതിയ പുള്ളിമാന്‍... 
(പഞ്ചവടി..) 

മണ്ണിന്‍െറ മകളാണു ഞാന്‍ 

മലയാളകന്യകയാണു ഞാന്‍...! 

മാനായി വന്നു പണ്ടു 

മൈഥിലിയെ വഞ്ചിച്ച 

മാരീചനേ। ഇന്നു കണ്ടു ഞാന്‍...! 

മാ൯ന്‍തോലുടുപ്പിട്ട കാട്ടാളനേ--ഇന്നു 

കണ്ടു ഞാന്‍ 

മുമ്പില്‍ കണ്ടു ഞാന്‍...! 

വില്ലു കുലയ്ക്കൂ മണിവില്ലു കുലയ്ക്കൂ (2) 
(പഞ്ചവടി...) 

അമ്പു തൊടുക്കു --- ഉട- 

നമ്പു തൊടുക്കൂ തമ്പുരാനേ...! 

എടുക്കുമ്പോളൊന്ന്‌ -- 

തൊടുക്കുമ്പോള്‍ പത്ത്‌...! 

കൊള്ളു മ്പോളായിരമായിരമായിരം! 

(പഞ്ചവടി?) 


104 


സംഗീതം: ആര്‍.കെ. ശേഖര 
ഗായിക: പി. സുശ്തീല 


അഞ്ജനക്കുന്നില്‍ തിരിപെറുക്കാന്‍പോകും 
അമ്പലപ്രാവുകളേ...! 
പോണവഴിക്കോ വരുംവഴിക്കോ ഒരു 
മാണിക്യമഞ്ചല്‍ കണ്ടോ -- നിങ്ങളൊരു 
മാണിക്യമഞ്ചല്‍ കണ്ടോ? (അജ്ഞന...) 
കൈതപ്പുക്കളാല്‍ കര്‍പ്പൂരമുഴിയുന്ന 
കാനനദേവതമാര്‍...! 


(വില്ലാളി...) | കാണാന്‍ കൊതിക്കുമാ മഞ്ചലിനുള്ളില്‍; 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ കം 









“രാജകുമാരനുണ്ടോ---എന്‍െറ 
രാജകുമാരനുണ്ടോ?" (അഞ്ജന...) 
ഞ്ചലിലദ്ദേഹം വന്നിറങ്ങുമ്പോള്‍ 
പുഞ്ചിരിതൂകുമ്പോൾ; 

മാറിലെനിക്കു കുൂളിരുകോരും | 
വാരിപ്പുണരും ഞാന്‍--കൈനിറയെ 
വാരിപ്പുണരും ഞാന്‍! (അഞ്ജന..) 


105 
സംഗീതം: ആര്‍.കെ. ശേഖര 
ഗായകര്‍: മെഹബുബ്‌, പി. ചീല 


അങ്കത്തേരില്‍നിന്നച്ഛന്‍ തന്നതീ.- 
തങ്കപ്പുഞ്ചിരിപ്പ ൂമാല...! 
ഓമനത്തിങ്കള്‍ക്കിടാവോം പാടിക്കൊ- 
ണ്ടൂഞ്ഞാലാട്ടാനല്ലല്ലോ... 
ഈഞ്ഞാലാട്ടാനല്ലല്ലോ!। (കണ്ണുരണ്ടും...) 


പുത്തിരിയങ്കപ്പാട്ടുകള്‍ മൂളിക്കൊണ്ടച്ഛന്‍; 
തന്നതീപ്പുമാല..! 


മാമലനാടിന്‍െറ ചോര തുടിക്കണ 
മാമാങ്കത്തിനു പോകുമ്പോള്‍; 
അപ്പടവാളിനു ചാര്‍ത്താനാണെന്റെറ 
"അമ്മിണിക്കുട്ടനീ" പൂമാല. (കണ്ണുരണ്ടും....) 


107 


സംഗീതം: ആര്‌. കെ. ശേഖര്‍ 
ഗായിക. ചി. സുശ്തീല 


സായിപ്പേ! സായിപ്പേ 
“അസലാമലേക്കും അസലാമലേക്കും।" 
(സായിപ്പേ...) 
കൊല്ലക്കുടിലില്‍ തൂശിവില്‍ക്കണ 
സായിപ്പേ...! 
കോയിക്കോട്ടു കപ്പലിലെത്തിയ സായിപ്പേ...! 
കൊച്ചി കണ്ട്‌--ഹേയ്‌--കുടക്‌ കണ്ട്‌; 
കൊച്ചി കണ്ട്‌ കുടക്‌ കണ്ട്‌ 
കൊതിപിടിച്ചോ സായിപ്പേ? 
ആദ്യത്തെ കപ്പലില്‍ വന്നത്‌ സോപ്പ്‌ ചീപ്പ്‌ 
കണ്ണാടി...! 
പിന്നത്തെ കപ്പലില്‍ വന്നതു തുക്കു ചങ്ങല 


മുത്തേ വാവാവോ! 

മുത്തുക്കുടമേ വാവാവോ! (മുത്തേ...) 
ആകാശഗംഗയിൽ നീ വിടര്‍ന്നതാണോ? 
മണ്ണിന്‍െറ കണ്ണുനീരില്‍ വിരിഞ്ഞതാണോ? 
ഉറങ്ങു-വീണുറങ്ങു നീ ആരോമലേ! 
ങ്ഹ്ഹ്ഹും... (മുത്തേ..) 
കാട്ടുമൈനക്കിളിക്കുഞ്ഞേ പാട്ടു പാടൂ! 
ഞാററുവേലക്കതിര്‍ക്കാറേറ കൂട്ടുപോരു...! 


തുപ്പാക്കി...! (സായിപ്പേ...) (കാട്ടു...) 
വയലെറമ്പത്ത്‌ വെള്ളക്കൊക്കുകള്‍ അച്ഛന്‍െറ രാജധാനി 
നൊയ്മ്പ്‌ നോക്കണ പോലെ നിങ്ങള്‌ അകലെയാണല്ലോ...! 
“വയനാടന്‍ മലകള്‍ നോക്കി ഉറങ്ങൂ--വീണുറങ്ങു നീ പു ി 
ല്‍ മുത്തേ... 
യി കാനനപ്പൊയ്കയിലേ തോണിയേറി; 


അരയന്നം തുഴയുന്ന -- തോണിയേറി 

ആ നല്ല രാജധാനി എന്നു കാണും? 

ആരിരാ രാരോ രാരാരീ രാരാരോ...! 
(മുത്തേ..) 


കച്ചോടക്കമ്പനിയാപ്പീസ്‌ -- ഇന്ന്‌ 

മലയാളക്കര കൊള്ളയടിക്കണ 

കറക്കുകമ്പനിയാപ്പീസ്‌...! 

പൊളിച്ചുമാററണതെന്നാണീ 

പൊളിഞ്ഞ കമ്പനിയാപ്പീസ്‌? 

“നിങ്ങടെ പൊളിഞ്ഞ കമ്പനിയാപ്പീസ്‌?” 
(സായിപ്പേ...) 

106 


സംഗീതം: ആരി. കെ. ശേഖരീ 
ഗായിക: പി. സുശീല 


106 
സംഗീതം: ആര്‍.കെ. ശേഖരി 
ഗായകനി: യേശുദാസ്‌ 


“ചൊട്ടമുതല്‍ ചുടലവരെ” ചുമടും താങ്ങി; 
ദുഃഖത്തിന്‍ തണ്ണീര്‍പ്പന്തലില്‍ 
നില്ക്കുന്നവരെ! . 
രാത്രി ഇരുണ്ട്‌ വെളുത്ത്‌ 
ന കിഴക്കുണരുമ്പോള്‍... 
നാട്ടിയ കഴുകുമരങ്ങള്‍ കാണും 
ന്‌ നിങ്ങള്‍...! (ചൊടട...?) 


കണ്ണുരണ്ടും താമരപ്പൂ, 

ചുണ്ടില്‍ മുത്തണിമുല്ലപ്പൂ...! 

ചുണ്ടില്‍ മുത്തണിമുല്ലപ്പൂ...! 
അന്തപ്പുരത്തിലെ ചന്ദനത്തൊടിലില്‍ 
ആട്ടിയുറക്കാനല്ലല്ലോ-- 
ആട്ടിയുറക്കാനല്ലല്ലോ? (കണ്ണുരണ്ടും....)! കാലന്‍കോഴികള്‍ കൂവി 


03 


കഴുകന്‍ ചുററിനടന്നു...! 
അറബിക്കടലല ഞെട്ടിയുണര്‍ന്നു; 
ഗിരികൂടങ്ങള്‍ ഞടുങ്ങി...! 

തുടിച്ചു തൂക്കുമരക്കയര്‍ നിന്നു 
മരണം കയറിയിറങ്ങി 

- തരണം കയറിയിറങ്ങി...! 
പിറന്ന നാടിനുവേണ്ടി; 
പൊരുതിമരിച്ചവരിവിടെ...! 
സ്വന്തം ചോരയിലെഴുതിയ 
ജീവിതമന്ത്രം കേള്‍ക്കു നിങ്ങള്‍...! 
“സ്വര്‍ഗത്തെക്കാള്‍ വലുതാണീ ജന്മഭൂമി” 


(ചൊട്ട...) 


109 


ഗായകര്‍: യേശുദാസ്‌, പിചീല 


തെക്ക്‌ - തെക്ക്‌ - തെക്കനാംകുന്നിലെ- 
ശര്‍ക്കര കൂട്ടിലെ തേന്‌! ഓ. .... 
ശര്‍ക്കര കൂട്ടിലെ തേന്‌...! 

വടക്ക്‌ - വടക്ക്‌ - വടക്കന്‍ കാട്ടിലെ 
പഞ്ചാരപ്പനംനൊങ് - ഹോയ്‌... 
പഞ്ചാരപ്പനംനൊജ: ...! 

അകത്തും പുറത്തും മധുരമുള്ള - 


പച്ചക്കരിമ്പ്‌...! 


ഇന്നു രൊക്കം നാളെക്കട൦൦മാളോരെ...! 


110 


ഗായകരീ: രാജ, ജാനകി. 


ചിറകറ്റുവീണൊരു കൊച്ചുതുമ്പി...! 
വയനാടന്‍ കാട്ടിലെ കൊച്ചുതുമ്പി...! 
ഇവിടെപ്പിരിഞ്ഞാലും പ്രാണൻ 


കൊഴിഞ്ഞാലും; 


ഇനിയുമൊരിക്കല്‍ നാം ഒന്നുചേരും! 
കാറ്റത്തു വെച്ച വിളക്കുപോലെ... 
കാലത്തുദിച്ച നിലാവുപോലെ... 
ജയിലഴിക്കുള്ളിലെന്‍ ജീവന്‍െറ ജീവനെ 
കണികാണുംനേരം കരഞ്ഞുപോകും...! 
കരയല്ലേ... പിടയല്ലേ... കൊച്ചുതുമ്പി! 
കണ്ണുനീര്‍ക്കാട്ടിലെ കൊച്ചുതുമ്പി...! 

ഇണ പിരിയാതെ നാം ഒരുമിച്ചു നിന്നാല്‍... 
ഇനിയത്തെ ജന്മത്തില്‍ ഒന്നുചേരാം...! 


ജാതകം നോക്കാതെ ജാതിയും നോക്കാതെ... 


ജീവിതസ്വപ്നങ്ങള്‍ ഒന്നുചേര്‍ന്നു...! 


ചിതയിലടിഞ്ഞാലും ചാരമായ്ത്തീര്‍ന്നാലും; 


ഹൃദയബന്ധങ്ങള്‍ നശിക്കുകില്ലാ...! 


(പൊട്ട...) 


വയലാര്‍ കൃതികള്‍ 


പിത്രം: ഓമനക്കുട്ടന്‍ 


111 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: പി. സുശീല, പി. ലില 


“ഇല്ലത്തമ്മ കുളിച്ചുവരുമ്പോള്‍ 
വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി 
കിണ്ണം നിറയെ പൂ തരുമോ? 
കിളുന്നു മുല്ലപ്പു തരുമോ, പൂ തരുമോ?” 
(ഇല്ലത്തമ്മ...) 
“പൂമാല കൊരുക്കാനോ? 
പുജാമുറിയിലൊരുക്കാനോ...? 
പുവെന്തിനു ചുടാനോ? 
പുരികക്കൊടികൊണ്ഞടെറിയാനോ?” 
(പൂമാല...) 
“നല്ല പെണ്ണേ നാത്തൂനാരേ। 
ചൊല്ലുകില്ല ഞാന്‍.” 
“പൂമെത്ത വിരിക്കാനോ? 
പൂമണമേററു കിടക്കാനോ? 
പുവമ്പനു നല്കാനോ? 
പുളകക്കിങ്ങിണിയണിയാനോ?”(പുമെത്ത...) 
“നല്ല പെണ്ണേ നാത്തൂനാരേ 
ചൊല്ലുകില്ല ഞാന്‍.” 


112 


സംഗീതം: ജി. ദേവരാജന്‍ 

ഗായിക. പി. സുശ്തീല 

(ഈ ഗാനം എ.എം. രാജായുടെ ശബ്ദത്തി 
ലുമുണ്ട്‌? 


(ഇല്ലത്തമ്മ....) 


നി 


(ഇല്ലത്തമ്മ... 


അഷ്ടമിരോഹിണിരാത്രിയില്‍ 
അമ്പലമുററത്തു നില്ക്കുമ്പോള്‍ 

ആല്‍ വിളക്കിന്‍െറ നീലവെളിച്ചത്തില്‍ 
അന്നു ഞാനാദ്യമായ്‌ കണ്ടു---ഈ മുഖം 
അന്നു ഞാനാദ്യമായ്‌ കണ്ടൂ...! (അഷ്ടമി...) 
ചുററും പ്രദക്ഷിണവീഥിയില്‍ -- അങ്ങയെ; 
ചുററിനടന്നൊരെന്‍ മോഹം...! 

ഓരോ ദിവസവും പൂത്തു തളിര്‍ക്കുന്നു 
കോരിത്തരിക്കുന്നു ദേഹം...! 
ഹായ്‌...ഹായ്‌... ഹായ്‌... (അഷ്ടമി...) 
ഒന്നല്ലൊരായിരം നാളുകള്‍ ഇങ്ങനെ; 
ഓമല്‍പ്രതീക്ഷക ളോടെ...! 

കണ്ണന്‍ വരുംവരെ കാത്തിരുന്നീടുമീ 
വൃന്ദാവനത്തിലെ രാധ...! 


നി ട്‌ പ മി... 
ഹായ്‌...ഹായ്‌...ഹായ്‌ (അഷ്ട 


ലു 


ത്ത ഗാനങ്ങള്‍ 


ചെത്രരജനിയിലൂടെ 
രാസക്രീഡയില്‍ തുഴഞ്ഞുവന്നൊരു 
രാജഹംസമെവിടേ?...എവിടേ-- 


തെരഞ്ഞി-ര്‍ 05 
13 115 
പഗ്‌: ദേവരാജന്‍ സംഗിതം: ജി. ദേവരാജന്‍ 

ഗാന കന; എ.എം. ൪229 ഗായിക. പി. സ ശ്ത്ല 

(ഈ ഗാം പി. സുശീലയും പാടിയിട്ടുണ്ട്‌) 

താരാട്ടു പാടാതെ താലോലമാടാതെ 

ആകാശഗംഗയുടെ കരയില്‍... താമരപ്പൈതലുറങ്ങി। 

അശോകവനിയില്‍... താമരപ്പൈതലുറങ്ങി...! (താരാട്ടു...) 
ആരെയാരെ തേടിവരുന്നു- എന്‍കുഞ്ഞുറക്കത്തില്‍ ഏതോ 
വസന്തപാര്‍ണ്ണമീ നീ? (ആകാശ...) | കിനാവിലെ; 

ചന്ദനമുകിലിന്‍ മൂടുപടത്തില്‍ തുമ്പിയെക്കണ്ടു ചിരിച്ചു! പൊന്നും - 
സ്വര്‍ണ്ണഞൊറികളിലൂടെ (ചന്ദന...) | തുമ്പിയെക്കണ്ടു ചിരിച്ചു...! 

നിന്‍ കണ്‍മുനകള്‍ തൊടുത്തുവിട്ടൊരു അച്ഛന്‍െറ കണ്ണുകള്‍; 

നീലമലരമ്പെവിടേ... ?എവിടേ- ആത്തളിര്‍ച്ചുണ്ടുകള്‍; 

എവിടേ--എവിടേ...? (ആകാശ...) | മുത്തേ നിനക്കാരു തന്നു?... പുന്നാര- 
ചന്ദ്രകാന്തം വാരിത്തൂുകും മുത്തേ നിനക്കാരു തന്നു? (താരാട്ടു...) 


കാണാന്‍ കൊതിച്ചൊരീ-- 
കായാമ്പൂവര്‍ണ്ണനെ; 
കാണുവതെന്നിനിയെന്നോ? അച്ഛന്‍ 


എവിടേ--എവിടേ (ആകാശ...) | കാണുവതെന്നിനിയെന്നോ? 
ഇത്തിരിപ്പുഞ്ചിരി പൊട്ടിവിരിയുമ്പോള്‍ 
114 മുത്തം കൊടുക്കുന്നതെന്നോ? അച്ഛന്‍ 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: എ. ചി. കോമളയും സംഘവും 


കുപ്പിവളക്കൈകളില്‍ 
മയിലാഞ്ചിയണിയുന്ന പെണ്ണേ! 
കുട്ടനാടന്‍ പെണ്ണേ! 
നാളെയീ നേരത്ത്‌ നാഥന്‍െറ ചാരത്ത്‌ 
നാണിച്ചു-നാണിച്ചു-നില്‍ക്കും നീ...! 
(കുപ്പിവള...) 
കള്ളച്ചിരിയുമായ്‌ കല്യാണരാത്രിയില്‍ 
കള്ളനവന്‍ വന്നു കതകില്‍ മുട്ടുമ്പോള്‍; 
കാല്‍വിരല്‍ കൊണ്ടു കളംവരച്ചുകൊണ്ടു- 
കാണാത്തഭാവത്തില്‍ നില്‍ക്കും നീ...! 
(കുപ്പിവള...) 
നെഞ്ചില്‍ കൊതിയുമായ്‌ കൊഞ്ചും 
മൊഴിയുമായ്‌; 
നിന്നെയവന്‍ “കുളിരു "കൊണ്ടു മൂടുമ്പോള്‍; 
ആശിച്ചുതൊക്കെ നിനക്കവന്‍ 
നല്കുമ്പോള്‍... 
ആകെത്തളര്‍ന്നു മയങ്ങും നീ...! (കുപ്പിവള..? 
പൊന്നിന്‍ കണിയുമായ്‌ ഇനിയത്തെ 
മേടത്തില്‍, 
നിന്നരികില്‍ വിഷുക്കാലമെത്തുമ്പോള്‍! 
പൂണിത്തൊട്ടിലിലൊരോമനക്കുഞ്ഞിനെ; 
വാവാവോ പാടിയുറക്കും നീ...!” 


(കുപ്പിവള...) 


മുത്തം കൊടുക്കുന്നതെന്നോ? 


116 


ഗായകര്‍: പി.ലീല, രേണുക, ഉദയഭാനു 


(താരാട്ടു...) 


ഒരു ദിവസം ഉത്താനപാദന്‍െറ കൊട്ടാരമണി 
യറയില്‍; 
ഓടിക്കടന്നുചെന്നു ... ധ്രുവന്‍...! 
സുരുചിയണിയിക്കയാണോമനപ്പുത്രനെ...! 
കനകമണിമാലയും പൊന്നിന്‍ കിരീടവും...! 
അമ്മേ എനിക്കും... 
ഇല്ല തരില്ല - തരില്ല - ഞാനീ 
നല്ല മുത്തുകിരീടം...! 
കൊച്ചുമകന്‍െറ ശിരസ്സിലണിയുവാന്‍- 
അച്ഛന്‍ തന്ന കിരീടം...! 
എന്‍കുഞ്ഞിനെപ്പോലെയണിഞ്ഞൊരുങ്ങീടു 
വാന്‍... 
എന്തിനു മോഹിച്ചു വന്നൂ...! 
നിന്നെ കൊതിക്കേണ്ട കണ്ണീരൊഴുക്കേണ്ട... 
നിന്നെയൊരുക്കുവാനമ്മയില്ലേ - നിനക്കമ്മ 
യില്ലേ... ? 
മുത്തുകിരീടമില്ലെങ്കിലുമച്ഛന്‍െറ- 
മുത്തുക്കുടമല്ലേ...* നീ മുത്തുക്കുടമല്ലേ...? 
ഉത്താനപാദന്‍െറ രാജാങ്കണത്തിലെ- 
ചിത്രവിളക്കല്ലേ....? നീ ചിത്രവിളക്കല്ലേ....* 
പൊന്നിന്‍കുടത്തിനു പൊട്ടുവേണോമനേ..! 


റ ലാര്‍ കൃതിക 
പോയ്വരു.. പോയ്വരു... നീ...! 
പുങ്കവിള്‍ നനയാതെ...പുഞ്ചിരി 
കൊഴിയാതെ... 
പോയ്വരു... പോയ്വരു.. നീ...! 
ഇന്നലെയൊരു സ്വപ്നം കണ്ടു... സ്വപ്നം 
കണ്ടു... 
സ്വപ്നത്തിനുള്ളില്‍ സ്വര്‍റ്ഗത്തുനിന്നൊരു.- 
സ്വര്‍ണ്ണരഥം വന്നു...! 
ഞാനതിന്‍െറ ചിറകുകളില്‍ മാനത്തു- 
യര്‍ന്നു...! (ഇന്നലെയൊരു...) 
തൊടുന്നതെല്ലാം പൊന്നാക്കും 
തിങ്കള്‍ക്കലയുടെ നാട്ടില്‍...! 
പാല്‍ക്കടല്‍ത്തിര നട്ടുവളര്‍ത്തിയ - 
പാരിജാതം കണ്ടൂ..! 
ആ പൂ-ഈപു- അല്ലിപ്പൂ... 
അറുത്തെടുക്കുവതെങ്ങനെ...? 
അമ്മാനമാടുവതെങ്ങനെ...? 
മടിയില്‍ ഇറുത്തെടുത്താല്‍ - വാടും പുവ്‌... 
മണ്ണിലിറുത്തെടുത്താല്‍ - മയങ്ങും പൂവ്‌...! 
പാല്‍ക്കടലില്‍ പള്ളികൊള്ളും പത്മനാഭ...! 
തൃക്കൈയിലെ താമരച്ചെപ്പു തരാമോ...? 
താമരച്ചെപ്പു തരാമോ...? (ഇന്നലെ...) 
അച്ഛന്‍െറ മടിയിലിരിക്കാന്‍ എന്‍െറ- 
മകനാണ്‌ അവകാശം! നിനക്കല്ല... 
അങ്ങനെ മോഹമുണ്ടെങ്കില്‍ പോയ്‌. 
മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്ത്‌ 
എന്‍െറ- 
ഗര്‍ഭാശയത്തില്‍ വന്നു ജനിക്കേണം.- 
നില്‍ക്കരുതിവിടെ.. ! പോ പുറത്ത്‌... 
ബാലന്‍ ഗധ്രുവനും പിതാവിൻ വിവരങ്ങള്‍ 
ആലോകനേന സുരുചിപ്രഭാവമാം...! 
ശൂലമുനകളേറ്റാശു തിരിഞ്ഞു തല്‍ക്കാല- 
പൂനരതി ദീനഭാവത്തോടും -കണ്ണുനീരോടെ...! 
കരഞ്ഞു കരഞ്ഞുപോയ്‌ ചെന്നു മാതാവു 
തന്‍. 


സകലപാപഹരേ...) മുരാരേ സകലപ്പം 
൮. 















ഹര്യേയ 
ദം നമോ നാരായണ- (2) 4 


കാലം കഴിഞ്ഞു - മാസങ്ങള്‍ ജതുക്കള്‍.. 
പൂത്താലങ്ങളുമായ്‌... യുഗങ്ങള്‍ കടന്നു 
പോയ്റ്‌, 
പഞ്ചാഗ്നിമധ്യതപസ്സമാധിസ്ഥനായ്‌. | 
പഞ്ചേന്ദ്രിയങ്ങളുടക്കി നിന്നു ധ്രുവന്‍... 
ശ്രീപത്മനാഭ വരപ്രസാദത്തിനായ്‌. 
ശ്രീലാളിതനായ്‌ ചിദാനന്ദലീനനായ്‌ 
ഈ പ്രപഞ്ചത്തിന്‍ അനശ്വരചൈതതന്യ.. 
നക്ഷത്രമായ! - നിത്യനക്ഷത്രമായ്‌ ധ്രുവന്‍.) 


ചിത്രം: കളഞ്ഞുകിട്ടിയ തങ്കം 
117 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


കളിത്തോഴി -കളിത്തോഴി। 

കനകക്കിനാവില്‍ കൈയക്ഷരത്തില്‍ 

കടംകഥ എഴുതിത്തന്നാട്ടെ! 

വന്നാട്ടെ -- വന്നാട്ടെ -- വന്നാട്ടെ! 
(കളിത്തോഴി..) 

നാടോടിപ്പാട്ടിലെ ാ 

നാലുകെട്ടിനുള്ളിലെ 

നാടന്‍പെണ്‍മണി നീ! (നാടോടി...) 

മനസ്സിലെ താമര - 

ത്താളില്‍ നീയൊരു 

മന്ത്രം എഴുതിത്തന്നാട്ടെ! (കളിത്തോഴി...) 

ആലോലം കാട്ടിലെ 

ആശ്രമത്തിന്നുള്ളിലെ 

അമ്പലപ്പൈങ്കിളീ നീ! (ആലോലം...) 

അനശ്വരസ്നേഹത്തിന്‍ 


മുന്നില്‍ വീണീടിനാന്‍...! താളിയോലയില്‍ 


എന്തിനാണോമനേ! എന്തിനാണോമനേ.. 
എന്നില്‍ വന്നു പിറന്നു നീ...? 
വിണ്ണില്‍നിന്നുമടര്‍ന്നു വീണ്ടുമീ- 
കണ്ണുനീരില്‍ വിടര്‍ന്നു നീ...? 

എന്‍െറ കൈകള്‍ക്കു ശക്തിയില്ലല്ലോ... 
നിന്‍െറ കണ്ണീര്‍ തുടയ്ക്കുവാന്‍...! 
വരദ പോയ്‌ നീ തപസ്സുചെയ്യുക...! 
ചിത്വരുപന്‍ - മുകുന്ദനെ...! 
ഹരിനാരായണ ജയനാരായണ 

ജയ ഗോവിന്ദഹരേ...! 

സനകശുദ്ധ മുഖമുനിവരപുജിത- 


116 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകരി: യേശുദാസ്‌, പി. സുശ്തീല 


കൈനിറയെ വളയിട്ട പെണ്ണേ! 
കല്യാണപ്രായമായ പെണ്ണേ...! ം 
നിന്‍കവിള്‍പ്പൂവിലെ ചന്ദനപ്പുമ്പൊട 
എങ്ങനെ പോയിതെടി -- “തങ്കം! പി 
എങ്ങനെ പോയിതെടി? (കൈന്‌റ 


% തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
| ഇല്ലിപ്പുക്ഭാവില്‍ ഞാന്‍ അന്തിക്കു 
| ചൂടുവാന്‍ 
ൂ മുലലുപ്പുനുള്ളി നടന്നപ്പോള്‍ 
 പൂതേടി വന്നൊരു പൂക്കൂലത്തുമ്പിതന്‍ 
) ളം ഞ്ചിറകിന്മേല്‍ പുരണ്ടുപോയി! 
പുഞ്ചിറകിന്മേല്‍ പുരണ്ടുപോയി...! 
ല്‍ (കൈനിറയെ...) 
നെററിയില്‍ ചാര്‍ത്തിയ കസ്തൂരിപ്പൂങ്കുററി; 
എങ്ങനെ മാഞ്ഞിതെടി -- “തങ്കം!” 
എങ്ങനെ മാഞ്ഞിതെടിീ? 
ഈറന്‍ മുണ്ടുമായ്‌ ഞാന്‍ കാവില്‍ 
തൊഴാന്‍ പോയ്‌ --- 
ഈവഴി താനേ മടങ്ങുമ്പോള്‍ 
പിന്നാലെ വന്നൊരു കണ്ണന്‍െറ തോളിലെ 
പീതാംബരത്തില്‍ പുരണ്ടുപേയി! 
പീതാംബരത്തില്‍ പുരണ്ടുപോയി...! 
(കൈനിറയെ...) 
ഉത്തിരിച്ചുണ്ടിലെ വെററിലക്കുങ്കുമം 
എങ്ങനെ മാഞ്ഞിതെടീ --“തങ്കം!” 
എങ്ങനെ മാഞ്ഞിതെടീ? 
പൂമരത്തണലില്‍ ഞാന്‍ ഈ മാറില്‍ 
ചാര്‍ത്തുവാന്‍; 
പൂമാല കോര്‍ത്തു നടക്കുമ്പോള്‍... 
പൊന്‍വളയണിയിച്ച “ദേവന്‍െറ!” ചുണ്ടിലെ 
പുഞ്ചിരിച്ചെപ്പില്‍ പൊഴിഞ്ഞുപോയി! 
പുഞ്ചിരിച്ചെപ്പില്‍ പൊഴിഞ്ഞുപോയി...! 
(കൈനിറയെ...) 


119 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: എ.എം. രാജ, പി. സുശ്ത്ല 


പെണ്‍കൊടി പെണ്‍കൊടി -- നിന്‍- 
മാനസമൊരു പളുങ്കുപാത്രം! 
പനിനീര്‍മലരുകള്‍ പകുത്തുവെച്ചൊരു 
പളുങ്കുപാത്രം! (പെണ്‍കൊടി...) 
എന്‍പ്രിയനെന്‍പ്രിയനെല്ലാനേരവു- 
മെനിക്കു മാത്രം...! 

കരളില്‍ മധുരവുമതിന്‍െറ ലഹരിയും 
എനിക്കു മാത്രം...! (എന്‍പ്രിയ..?) 
കണ്ണും കണ്ണും കഥ പറയും; 

കൈയും മെയ്യും കഥ പറയും; 

ഒന്നിച്ചിങ്ങനെ പാടുമ്പോള്‍...! 

എന്നെത്തന്നെ മറക്കും ഞാന്‍...! 
എന്നെത്തന്നെ മറക്കും! 

ന്നിച്ചിങ്ങനെ പാടുമ്പോള്‍- 

എന്നെത്തന്നെ മറക്കും! 


707 


"ഹ... ന 
ി ൨ഹഹ...ഹ...। (പെണ്‍കൊടി...) 
ണ്ടും ചുണ്ടും ചിരി പൊതിയും! 


നെഞ്ചും നെഞ്ചും കുളിരണിയും...! 
നൃത്തംവെയ്ക്കും കണ്‍മണി നിന്നെ 
കൊത്തിക്കൊണ്ടു പറക്കും... 


(പെണ്‍കൊടി...) 


120 


സംഗീതം: ജി. ദേവരാജന്ി 
ഗായകന്‍: ഉദയഭാനു 


എവിടെനിന്നോ 
എവിടെനിന്നോ 
വഴിയമ്പലത്തില്‍ വന്നു കയറിയ 
വാനമ്പാടികള്‍ നമ്മള്‍! 
വാനമ്പാടികള്‍ നമ്മള്‍...! (എവിടെനിന്നോ...) 
കഴിഞ്ഞകാലം തിരികൊളുത്തിയ 
കല്‍വിളക്കിന്നരികെ (കഴിഞ്ഞ...) 
ഒരിക്കലിങ്ങനെ നമ്മള്‍ കാണും 
ഓരോ വഴിയേ പോകും! (ഒരിക്കലിങ്ങനെ...) 
(എവിടെനിന്നോ... 
ഇവിടെ വന്നവര്‍ ഇന്നലെ വന്നവര്‍ 
ഇതിലിരുന്നവരെവിടെ? (ഇവിടെ...) 
കണ്ടുപിരിഞ്ഞവര്‍ പിന്നെയും തമ്മില്‍ 
കണ്ടാലറിയൂല്ലല്ലോ! (എവിടെനിന്നോ... 
“കളഞ്ഞുകിട്ടിയ തങ്കം മീട്ടിയ- 
വെളുത്തവാവേ ചൊല്ലുമോ” 
“വിണ്ണിലുള്ള വീട്ടിനുള്ളില്‍ 
വളര്‍ത്തുകിളിയെ കണ്ടോ? എന്‍ 
വളര്‍ത്തുകിളിയെ കണ്ടോ? 
(എവിടെനിന്നോ... 


നി 


[ള്‌ 


121 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകനി. പി. ബി. (ശ്രീനിവാസ്‌ 


ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കു൦൦ 
ഭൂതത്താനേപേ 
നീ കുഴിച്ച കുഴിയില്‍ വീണതു-- 
നീ തന്നെ...! (ഭൂമി കുഴിച്ചു... 
പേടമാന്‍ കെടിയ വലയില്‍-- 
വേടന്‍ നീ വീണു! തി 

തെല്ലാം കിട്ടും 
രം നീ! (ഭൂമി കുഴിച്ചു... 
പണ്ടു വിതച്ചപൊരു പാപത്തിന്‍ മണി- 
ടാറു ശി 

കായ്യാ 

യി തും. (ഭൂമി കുഴിച്ചു... 


റ 


ചി 


708 വയലാര്‍ കൂതി, 


1227 124 


സസംഗ്തം.- ഷ്‌ േവരാമുനി 


ഗായകര്‍: മെഹബുബ്‌, കോട്ടയം ശാന്ത 
ഗായകര്‍: പി. ലീല. ജിക്കി 


പറയുന്നെല്ലാരും! പറയുന്നെല്ലാരും! (ഈ ഗാനം “പാവങ്ങശി പെണ്ണുങ്ങള്‍ 4 
പണ്ടേ നമ്മള്‍ പ്രേമമാണെന്ന്‌! പിത്തത്തിലും ഉണ്ടി 


(പറയുന്നെല്ലാരും...) 
കടക്കണ്ണുകൊണ്ടുള്ള വേല കണ്ടിട്ട ി 
1] ൭ ൬ 
യാല്‍ പുന്നാടപ്പുതുമരേന വരണ്ട! 
സന്ന ലം പുന്നാരപ്പുതുമാരന്‍ വരണൊണ്ട്‌...! 
പോക്കറ്റടിച്ചു--നിങ്ങള പോക്കറ്റടിച്ചു! 


(സ്വര്‍ണ. 
പി അനങ്ങുമ്പോളലുക്കത്തു ക്യു 
മയക്കിയെടുത്തൂു---നീ മയക്കിയെടുത്തൂ... 


അരമണി കിലുകിലെക്കുലുങ്ങേണം...! 


സ്വര്‍ണ്ണവര്‍ണ്ണത്തട്ടമിട്ട സുന്ദരിപ്പെണ്ണേ.. 


കിലൂക്കിക്കുത്തണ കണ്ണുകാണിച്ച്‌ മദനപ്പൂങ്കാവനത്തില്‍ മണവാളന്‍ 

കറക്കിയെടുത്തു... വരുന്നേര 

ഈ കറക്കുകമ്പനിയാപ്പീസിന്‍െറ മഴവില്ല്‌ കവിളത്തു വിരിയേണം--ഇന്നു 

താക്കോലെടുത്തൂ--കള്ള- മയിലാഞ്ചിയണിഞ്ഞു പെണ്ണൊരുങ്ങേണം.. 

ത്താക്കോലെടുത്തൂ (സ്വര്‍ണ്ണ. 

കപ്പടാമീശവെച്ചു നടന്ന പെണ്ണേ! പുത്തന്‍മണിയറവാതിലടച്ച്‌; 

കാക്കിയുടുപ്പുമിട്ടു നടന്ന പെണ്ണേ...! പട്ടുകിടക്ക കുടഞ്ഞുവിരിച്ച്‌; 

മറച്ചുവെച്ചാലും... മായുകില്ലാ നിന്‍െറ കട്ടിലിലപ്പിടിയത്തര്‍തളിക്കണ- 

മനുഷ്യനെ കറക്കണ നോട്ടം! മവനെയിരുത്തേണം 

(പറയുന്നെല്ലാരും...) | പിന്നെ കസ്കൂരിവെററില 

തേച്ചുതെറുക്കേണം! 

ചിത്രം: അയിഷ കള്ളനു നല്കേണം!--ആ കള്ളനു 
നല്കേണം--പിന്നെ 

123 പുത്തന്‍മണവാട്ടിയിന്നത്തെ രാത്രിയില്‍ 

സംഗീതം: ആര്‌.കെ. ശേഖരി ഒന്നിച്ചുറങ്ങേണം'--നിങ്ങള്‍ 

ഗായിക: പി. സുശീല ഒന്നിച്ചുറങ്ങേണം...! (സ്വര്‍ണ്ണ... 


(ഈ ഗാനം ഫി. സുശ്തീല, എ.എം. രാജ 


യുഗ്മഗാനമായും ഉണ്ട്‌? 129 
സംഗീതം: ആരി.കെ. ശേഖര്‍ 
മുത്താണേ, എന്‍െറ മുത്താണേ, ഗായകന്‍: പി.ബി. ശ്രീനിവാസ്‌ 


മുത്തുനബി തന്ന മുത്താണേ! 
മുത്തം താ--ചക്കരമുത്തം താ! 
(മുത്താണോ...) 


യാത്രക്കാരാ! പോവുക-പോവുക- 
ജീവിതയാത്രക്കാരാ! 

ജീവിതയാത്രക്കാരാ! (യാത്രക്കാരാ... 
വികാരങ്ങള്‍ വഴി കാണിക്കും...! 
വിചാരങ്ങള്‍ കൂടെ നടക്കും...! 

വിധിയുടെ വാടകവണ്ടിയിലങ്ങനെ- 
വിരുന്നുപോകുവതെങ്ങോ -- നമ്മള്‍ 
(മുത്താണേ....) വിരുന്നു പോകുവതെങ്ങോ? 


“ഖല്‍ബിലെ തിരിയാണ്‌...!” 
കടിഞ്ഞുല്‍ക്കതിരാണ്‌...! (ഖല്‍ബിലെ...) 
മക്കത്തെപ്പൂന്തിങ്കള്‍ക്കലയാണ്‌--ഇതു 
സ്വര്‍ഗ്ഗത്തെ നക്ഷത്രക്കൊടിയാണ്‌! 


ഉമ്മായ്ക്കു കണ്ണാണ്‌--ഉപ്പായ്ക്കു (യാത്രക്കാരാ...) 

ലം കരളാണ്‌! | ഒരു വഴിയടയുമ്പോള്‍ 
ഉപ്പുപ്പായക്കാരമ്പക്കനിയാണ്‌--ഇത്‌ ഒന്‍പതു വഴി തുറക്കും!--കാലം 
മുത്തുനബി തന്ന നിധിയാണ്‌! ഒന്‍പതു വഴി തുറക്കും....! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 








709 
 പഴിയമ്പലമെങ്ങോ? --നമ്മുടെ എന്തോ വേണം?” 
 പഴിയമ്പലമെങ്ങോ? (യാത്രക്കാരാ...) ഇഷ്ടമുള്ളതു തന്നാട്ടേ...| 
ഒററനടയ്ക്കിതു പോകൂലാ---പോകൂലാ. 
1706 (അങ്ങനെ...) 


സംഗിതം” ആര്‌. കെ. ശേഖര്‍ 


ഹലാക്കിന്‍െറ വലിവലിച്ച്‌ 
ഗായകന്‍: യേശുദാസ്‌ 


നടുവൊടിഞ്ഞല്ലോ - ഞമ്മടെ 
നടുവൊടിഞ്ഞല്ലോ...! 

അരപ്പണം കൂലി തന്നത്‌ 

മൊഹത്തെറിഞ്ഞ്‌ --- ഞമ്മള്‌ 
മൊഹത്തെറിഞ്ഞ്‌.... (അങ്ങനെ...) 
വയ്യാ, ഇപ്പണി വയ്യാ 

ചൊമക്കണ കൊരക്കണ് ചങ്കു കലങ്ങണണ്‍ 
വയ്യാ, ഇപ്പണി വയ്യാ 

വയ്യാ, വയ്യാ, വയ്യാ!” (അങ്ങനെ....) 
നേരാണേ അതു നേരാണേ।! 

നേരാണേ അതു നേരാണേ...! 
പട്ടണമെങ്ങുമുറങ്ങുമ്പം; 


ശോകാന്തജീവിതനാടക വേദിയില്‍ 
ഏകാകിനിയായ്‌ നീ...! 

കഥയറിയാതെ കളിയരങ്ങത്തു നീ 
കനകച്ചിലമ്പുമായ്‌ വന്നു...! (ശോകാന്ത...) 
കഥയിലെ നായകന്‍െറ കണ്ണാടിക്കൂട്ടിലെ 
കണ്ണുനീര്‍കുരുവിയെ കല്ലെറിഞ്ഞു 
നീ--കല്ലെറിഞ്ഞു! 

അവസാനരംഗം അഭിനയിച്ചില്ല നീ 
യവനികയെന്തിനോ വീണു 

കരളിലിരുള്‍ നിറഞ്ഞു...! 


കനകച്ചിലമ്പുടഞ്ഞു...! ചുററിനടക്കണ മാളോരേ...! 
ഇനി നിന്‍െറ ഇണക്കുയിലെന്തു ചെയ്യും? കല്ലരി-നെല്ലരി-പഞ്ചാര-_ 
ഇനി എന്തു ചെയ്ുും...? (ശോകാന്ത...) | കരിഞ്ചന്ത നടത്ത്ണ മാളോരേ! 


പത്തരിച്ചാക്കിന്‍െറ ഘനമുള്ള നിങ്ങളെ- 
കേറ്റിയിരുത്തി വലിക്കുമ്പം; 
പാവപ്പെട്ടൊരു റിക്ഷാക്കാരന്‌ --- 

കൂലി കുറയ്ക്കല്ലെ...? 

നേരാണേ അതു നേരാണേ...! 
നേരാണേ അതു നേരാണേ...! 
വണ്ടിക്കാളകളല്ലാ ഞങ്ങള്‍ 
വണ്ടിക്കാളകളല്ലല്ലോ...! 

മരക്കുരിശുമായ്‌ മലകള്‍ ചവിട്ടും 
“മനുഷ്യപുത്രന്മാര്‍...!” -ഞങ്ങള്‍ 
-മനുഷ്യപുത്രന്മാര്‍. (ഓ! റിക്ഷാവാലാ...) 


128 


സംഗീതം: ജി. ദേവരാജനി 
ഗായകന്‍: യേശുദാസ്‌ 


ചിത്രം: ഓടയില്‍നിന്ന്‌ 
127 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: മെഹബചുബ്‌, സി.ഒ. ആന്ററാ 


ഓ! റിക്ഷാവാലാ! 

ഓ! റിക്ഷാവാലാ... ആ... ആ... 

ഓ! റിക്ഷാവാലാ! 

ഹയ്യാ, ഓ റിക്ഷാവാലാ... ആ... ആ... 

കൊല്ലം വണ്ടിക്കു കുഞ്ഞാണ്ടിക്കൊരു- 

കോളു കിട്ടി! --ഒരു 

കോളു കിട്ടി ---। 

അഞ്ചരട്ടണ്‍ തൂക്കമുള്ളൊരു സേട്ട്‌ -- 
അമ്പമ്പോ!” 

സേട്ടിന്നമ്പതു ടണ്‍ തുക്കമുള്ളൊരു പെട്ടി 
അയ്യയ്യോ” 

അഞ്ചരട്ടണ്‍ തൂക്കമുള്ളൊരു സേട്ടു 
സേട്ടിന്നമ്പതുടണ്‍ തൂക്കമുള്ളൊരു പെടി! 
അങ്ങനെ കൊല്ലംവണ്ടിക്കു 


വണ്ടിക്കാരാ! വണ്ടിക്കാരാ! 

വഴിവിളക്കു തെളിഞ്ഞു...! 

സ്വപ്നം കണ്ടു നടക്കും നീയൊരു 
സ്വാഗതഗാനം കേട്ടു...! 
നാളെ-നാളെ-നാളെ-- (വണ്ടിക്കാരാ...) 


ചുഞ്ഞാണ്ടിക്കൊരു കുത്തഴിഞ്ഞു കിടന്ന നിന്‍ജീവിത- 

കോളു കിട്ടി, ഒരു പുസുകതാളിന്മേല്‍ -- ഒരു 

കോളു കിട്ടി (ഓ! റിക്ഷാവാലാ...) | കൊച്ചുകൈവിരല്‍ ആദ്യമെഴുതിയ 
എവിടെപ്പോണം?" ചിത്രം കണ്ടു നി...! (കൊച്ചു...) 


നാളെ-നാളെ-നാളെ...! (വണ്ടിക്കാരാ....) 


പോളേത്തോടിനു പോണം...! 
2 ഒററക്കമ്പി മുറുക്കിയ ജീവിത- 


വണ്ടീക്കേറിയിരുന്നാട്ടെ 


70 


മുത്തണിവീണയിമ്മേല്‍ --- ഒരു 
കൊച്ചുകൈവിരല്‍ ആദ്യമുയര്‍ത്തിയ 
ശബദം കേട്ടു നീ 
നാളെ -നാളെ-നാളെ...! 


129 
സംഗീതം: ജി. ദേവരാജറി്‌ 
ഗായിക: രേണുക പി. 


അമ്മേ! അമ്മേ! അമ്മേ! --- നമ്മുടെ 


അമ്പിളിയമ്മാവന്‍ എപ്പൊ വരും? (അമ്മേ... 


അമ്മിണിത്താരകള്‍ കുഞ്ഞിന്‍െറകൂടെ 
അത്താഴമുണ്ണാനെപ്പൊ വരും? 


(അമ്മിണി...) (അമ്മേ... 


ഇന്നലെ രാത്രിയില്‍ കണ്ടില്ല....! 
ഇന്നു വെളുപ്പിനും കണ്ടില്ല...! 
ചന്ദനക്കിണ്ണവും; വെണ്ണനെയ്ചോറുമായ്‌; 
വന്നു വിളിക്കില്ല -- അമ്മാവന്‍ 
വന്നു വിളിക്കില്ല...! 
അന്തിവിളക്കു കെടുത്താറായ്‌...! 
അങ്കണവാതിലടയ്ക്കാറായ്‌...! 
പഞ്ചവന്‍ കാട്ടിലെ--പഞ്ചവര്‍ണ്ണക്കിളി 
പാടിയുറങ്ങാറായ്‌--കീര്‍ത്തനം; 
പാടിയുറങ്ങാറായ്‌...! 
അമ്പലപ്പാവയും വേണ്ടല്ലോ! 
കുമ്പിളിത്തൊപ്പിയും വേണ്ടല്ലോ...! 
പഞ്ചാരയുമ്മയും പുഞ്ചിരിപ്പൂവുമായ്‌ 
എന്നെ വിളിക്കൂലെ? -- അമ്മാവന്‍ 
എന്നെ വിളിക്കൂലെ...? 


130 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക. പി ഷീല 


അമ്പലക്കുളങ്ങരെ കുളിക്കാന്‍ ചെന്നപ്പോള്‍ 


അയലത്തെ പെണ്ണുങ്ങള്‍ കളിയാക്കി! 
കല്യാണി കളവാണി പാടിക്കൊണ്ട 


വരെന്നെ--- 


കല്യാണപ്പെണ്ണിനെപ്പോല്‍ കളിയാക്കി! 


(അമ്പല...) 


അഷ്ടപദിപ്പാട്ടുകള്‍ കേട്ടു ഞാന്‍ 


നിന്നപ്പോള്‍; 


അരത്ഥംവെച്ചവരെന്‍െറ കവിളില്‍ നുള്ളി 


(അഷ്ട...) 


അവരുടെ കഥകളില്‍ ഞാനൊരു 


രാധയായി; 


ഓങ്ങെനെറ കായാമ്പുവര്‍ണ്ണനായി! 


(അവ...) (അമ്പല...) 


(വണ്ടിക്കാരാ/... 





(അമ്മേ!.... 


(അന്തി...) (അമ്മേ...) 


(അമ്മേ!.... 





വയലാര്‍ ക്ര തികള്‍ 


കള്ളികള്‍ പിരിച്ചപ്പോൾ ഉള്ളിലെ 


ല്‌ മോഹങ്ങള്‍. 
എല്ലാം ഞാനവരോട പറഞ്ഞുപോഷ്യിു! 


അങ്ങയോടിതുവരെ ചൊല്ലാത്ത കാരിയ._. 
അങ്ങനെയവരെല്ലാം അറിഞ്ഞുപോയി 


191 

സംഗീതം: ജി. ദേവരാജന്‌ 

ഗായിക: ജാനകി 

(ഈ ഗാനം പി സുശീലയും പാടിയിട്ടുണ്ട്‌) 


മുററത്തെ മുല്ലയില്‍ 

മുത്തശ്ശിമുല്ലയില്‍ 

മുത്തുപോലെ --മണിമുത്തുപോലെ 

ഇത്തിരി പൂവിരിഞ്ഞു --- പണ്ടൊ- 

രിത്തിരി പൂവിരിഞ്ഞു! (മുററത്തെ...) 

മഞ്ഞില്‍ കുളിപ്പിച്ചു വെയിലത്തു 
തോര്‍ത്തിച്ചു; 

മടിയിലിരുത്തീ പൂമുല്ല...! 

മുത്തണി കിങ്ങിണിയരമണി കെട്ടിച്ചു 

നൃത്തം പഠിപ്പിച്ചു പൂക്കാലം...! (മുററത്തെ...) 

നര്‍ത്തകിപ്പുവിനെ പന്തലില്‍ കണ്ടൊരു 

ചിത്രശലഭം വന്നു പോല്‍; 

മുത്തം മേടിച്ചു-മോതിരമണിയിച്ചു, 

നൃത്തം കണ്ടു മയങ്ങീപോല്‍...! 
(മുററത്തെ...) 

ചിത്രവിമാനത്തില്‍ മാനത്തുയര്‍ന്നപ്പോള്‍ 

ഇത്തിരിപ്പൂവു പറഞ്ഞുപോല്‍-- 

“മുത്തില്ല-മലരില്ല-മുന്തിരിത്തേനില്ല-- 

മുററത്തെ മുല്ലയ്ക്കു മണമില്ല...!" 
(മുററത്തെ...) 


132 


സംഗീതം: ജ്‌, ദേവരാജനി 
ഗായിക: പി. സുശ്ത്ല 


കാററില്‍--ഇളംകാററില്‍---ഒഴുകിവരും 
ഗാനം! ---- ഒരു-- 
കാണാക്കുയിൽ പാടും -- 
കളമുരളീഗാനം ...! 
ആത്മവിപഞ്ചികയില്‍ --മധു- 
മാസപഞ്ചമിയില്‍ ---അന്നു 
മാലിനിതീരത്തു ശകുന്തള പാടിയ പ 
മായാമോഹനഗാനം...! മാ 

ഇതാ --ഇതാ ---ഇതാ...! 


(കാററില്‍...) 


കാറ്റില്‍--) 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


മാദകരജനികളില്‍ --പ്രിയ- 
മാനസ്യമുനകളില്‍! --അനു- 
രാഗലഹരിയില്‍ ഗോപികള്‍ പാടിയ 
“ഏാധാമാധവ ഗാനം...!” 

ഇതാ “ഇതാ --ഇതാ! ആ ആ... (കാറ്റില്‍...) 


133 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: എ. എം. രാജ 


മാനത്തു ദൈവമില്ല! 

മണ്ണിലും ദൈവമില്ല...! 
മനസ്സിന്നുള്ളിലാണു ദൈവം! 
മനസ്സിലെ ദൈവം; 
മനുഷ്യനു നല്കിയ-- 
മണിവിളക്കല്ലോ സ്നേഹം! 
തുടയ്ക്കേണം-മിനുക്കേണം- 
തെലമൊഴിക്കേണം; 
തിരിയിട്ടു കൊളുത്തേണം നമ്മള്‍! --- 
പൊന്നിന്‍ തിരിയിട്ടു... (മാനത്തു...) 
കൊടുങ്കാററു കെടുത്താതെ 

പ്ടുതിരി കത്താതെ 

കൊണ്ടുനടക്കണം നമ്മള്‍! -- സ്നേഹം 
കൊണ്ടുനടക്കണം നമ്മള്‍--അതു 
മറക്കുമ്പോള്‍ മനസ്സിലെ 
തിരിയുതിക്കെടുത്തുവാന്‍ 

കൂടെ നടക്കുന്നു കാലം --എന്നും 

കൂടെ നടക്കുന്നു കാലം! (മാനത്തു...) 


(മാനത്തു...) 


(മനസ്സിലെ...) 


ചിത്രം: കടത്തുകാരന്‍ 


134 
സംഗീതം: ബാബുരാജ്‌ 
ഗായിക: ചി. ചീല 


മുത്തോലക്കുടയുമായ്‌ 
മുന്നാഴിപ്പുവുമായ്‌ 
ഉത്രാടരാത്രിയുടെ തേരിറങ്ങി! -- 
തങ്കത്തേരിറങ്ങി...! തേരിറങ്ങി...! 
അത്തപ്പൂമരത്തിന്‍െറ 
അലുക്കിട്ട കൊമ്പിന്മേല്‍ 
ആയിരം കിനാവുകള്‍ പൂത്തിറങ്ങി. 
പൂത്തിറങ്ങി (3) (മുത്തോല...? 
ജളനീലത്തൊപ്പിയിട്ട്‌; 
കളമുണ്ടും തോളിലിട്ട്‌; 
മുളിരുംകൊണ്ടോടിവരും -- 


വിരുന്നുകാരാ!। (ഇ 


7 


പെണ്ണുങ്ങള്‍ കുളിക്കുന്ന കടവില്‍ ._ 


വന്നെന്തിന്‌ 
കണ്ണുകൊണ്ടീയൊരു തിരനോട്ടം? 


(മുത്തോല...) 
കുളിയും കഴിഞ്ഞെനിക്ക്‌ 
ചുളി നീര്‍ത്തു ചുററുവാന്‍; 
പുളിയിലക്കരയുള്ള പുടവയുണ്ടോ? 
കൈയിലെക്കുമ്പിളില്‍; 

കാലത്തു ചൂടുവാന്‍; 
കല്യാണസൌയഗന്ധികപ്പൂവുണ്ടോ? (2) 
(മുത്തോല...) 


139 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: ഉദയഭാനു, ചി. ലീല 


തൃക്കാര്‍ത്തികയ്ക്കു തിരി കൊളുത്താന്‍ 
വന്ന- 
നക്ഷത്രകന്യകളെ! -- നിങ്ങള്‍ 
കൈതപ്പുങ്കടവില്‍ കളിവള്ളം തുഴയും 
കടത്തുകാരനെ കണ്ടോ? (തൃക്കാര്‍ത്തി...) 
നേരംപോയ്‌-നേരംപോയ്‌! 
വെള്ളാമ്പല്‍ വിരിയാറായ്‌! 
നേരംപോയ്‌-നേരംപോയ്‌ 
കനകനിലാത്തിരി കാററില്‍ കെടുംമുന്വേ... 
കാവില്‍ തൊഴാന്‍ പോണു! 
കഥകളി കാണണം-കര്‍പ്പൂരമുഴിയണം! 
കളമെഴുത്തുംപാട്ടു കേള്‍ക്കേണം! 
(ത്ൃക്കാര്‍ത്തി....) 
പുലരുവാനേഴര രാവുള്ളപ്പോള്‍-- 
പൂവും പ്രസാദവുമായ്‌; 
കടവും കടന്നിങ്ങു പോരുംവഴിക്കൊരു- 
കാരിയം കാതില്‍ ചൊല്ലേണം! -- ഒരു 
കാരിയം കാതില്‍ചൊല്ലേണം...! 
തൃക്കാര്‍ത്തികയ്ക്കു തിരികൊളുത്താന്‍ 
വന്ന 
നക്ഷത്രകമ്പയകളെ! -- നിങ്ങള്‍ 
വ്ൃശ്ചികരാവില്‍ വെള്ളിപ്പു വിതറും- 
വിളക്കുകാരിയെ കണ്ടോ? - കൈ- 
വിളക്കുകാരിയെ കണ്ടോ...? (തൃക്കാര്‍ത്തി...) 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: ഉദയഭാനു, ലതാരാജു 


പാവക്കുടീ, പാവക്കുട്ടി 


നീല...) പിച്ചാ-പിച്ചാ-പിച്ചാ...! 


712 


കാത്തിരിപ്പു വീട്ടിലൊരു 
കൊച്ചുകൂട്ടുകാരി -- കൂട്ടുകാരി 


(പാവക്കുട്ടി...) 


താഴത്തു വെയ്ക്കാതെ --- 
തലയിലും വെയ്ക്കാതെ 


കൊണ്ടുനടക്കും പിച്ചനടത്തും! (താഴത്തു...) 


കവുങ്ങുപുക്കിലക്കതിരുപോലൊരു 
കളിക്കൂട്ടുകാരി...! 

പഞ്ചാരയുമ്മതരും...! 
പാലു കറന്നുതരും...! 
ഇമ്മിണിക്കുമ്പിളില്‍ ഇങ്കുതരും...! 
കിലുകിലുങ്ങനെ ഉക്കിളികൂട്ടം 
കളിക്കൂട്ടുകാരീ...! (മ) 


137 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: എ.കെ. സുകുമാരന്‍, 
എസ്‌. ജാനകി 


“മണിമുകിലേ...! 

മണിമുകിലേ...! 
മാനംമീതെയിതാരുടെ പൊന്നും- 
തോണിയിലേറിപ്പോണു...! (2)” 
“കാററിന്‍െറ കളിയോടത്തില്‍ 
കാക്കപ്പൊന്നിനു പോണു...!” 


(മണിമുകിലേ...) 


മാരിവില്ലിന്‍ പാദസരം 
വാരിയണിഞ്ഞുംകൊണ്ണടേ...! 


(മണിമുകിലേ...) 


പോകുവതെങ്ങൊരു പാല്‍ക്കുടമേന്തിയ 
ഗോകുലകന്യകപോലെ 
കന്നിനിലാവില്‍ കനകദ്വീപില്‍ 


കണ്ണനെത്തേടിപ്പോണൂ!(2) (മണിമുകിലേ....) 


കണ്ണനെത്തേടിത്തേടിയിറങ്ങിയ- 
ചന്ദനമുകില്‍ പോലേ...! 
തോണിക്കാരനെത്തേടിവരുന്നൊരു 
തോഴിയല്ലോ ഞാന്‍! -- കളി- 
ത്തോഴിയല്ലോ ഞാന്‍...! (മണിമുകിലേ..... 


190 


സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


” കൊക്കരക്കോ-കൊക്കരക്കോ 
പൂവന്‍ കോഴി-പുവന്‍കോഴി- 
പൂവാലന്‍കോഴി...!” 

ഞാനും നീയും ചങ്ങാതി! 
ഞങ്ങളൊരു ജാതി--- 


(പാവക്കുട്ടി...) 


(പാവക്കുട്ടി...) 


(പൂവന്‍...) 


വയലാര്‍ കൃതിക 


ഞങ്ങളൊരു ജാതി--- 

“ചുററിയുടുക്കാന്‍ തുപ്പട്ടാവ്‌...! 

തൊപ്പിപ്പൂവ്‌ തലപ്പാവ്‌..." ( പുററിയുടു 

തുക്കടപാടി... ചുളംകുത്തി... ലി 

തുക്കടപാടി ചുളംകുത്തി 

ചുററിയടിക്കണ കോഴി --- 

നിന്നെപ്പോലൊരു പെണ്ണിനെ ഞാനും 

കണ്ണുംവെച്ചു നടപ്പാണ്‌...! 

ഞാന്‍ വെള്ളമിറക്കി നടപ്പാണ്‌...! 

ഞാന്‍ വെള്ളമിറക്കി നടപ്പാണ്‌...! 

ഈ പെണ്ണു വീട്ടില്‍ മറുപ്പാണ്‌...! 
(കൊക്കരക്കോ... 

“മിണ്ടല്ലെ --മിറുങ്ങളല്ലെ -- 

മിണ്ടല്ലെ --മിറുങ്ങല്ലെ-ഇത്‌ 

മിണ്ടല്ലെ---പൂവങ്കോഴി....” (മിണ്ടല്ലെ... 

കൊല്ലാനല്ല -- പൊരിക്കാനല്ല...! 

കൊല്ലാനല്ല പൊരിക്കാനല്ല ഒരു -- 

തൊല്ല ഒഴിക്കാനാണ്‌....!” (കൊല്ലാനല്ല... 

പെണ്ണിനു രണ്ടു തിരുപ്പന്‍ വേണം! 


പിന്നൊരുകൂട്ടം വേണം! (പെണ്ണിന്‌... 

നമ്മുടെ കീശേ കാശില്ല! (നമ്മുടെ... 

നഞ്ചു വാങ്ങാന്‍ കാശില്ല...! 
(കൊക്കരക്കോ...! 


139 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എത്‌. ആര്‍. ഈശ്വരി 


രാജഹംസമേ! 

രാജഹംസമേ! --അനു- 
രാഗഗംഗയില്‍നിന്നെയൊഴുക്കിയ- 
തേതൊരു രാജകുമാരി...? 

ഏതൊരു രാജകുമാരി? (രാജഹംസമേ? 
സ്വര്‍ഗ്ഗത്തുള്ളൊരു പനിനീര്‍പ്പുഴയുടെ 


കടവില്‍; 
സ്വര്‍ണ്ണത്താമരനടുവില്‍ -- ഒരു 
സ്വപ്നം കണ്ടു മയങ്ങിയ -- 
നിന്നെയുണര്‍ത്തിയതാരോ? 
അപ്സരകന്യകയോ...! 
അമ്പലനര്‍ത്തകിയോ...! (രാജഹംസമമ) 


ഇല്ലിമുളംകാടുകളുകലെ പൂല്ലാങ്കുലലൂത 
അല്ലിമലര്‍ക്കിളി രാഗം താനം പല്ലവി പഠ5 
തരംഗമാലകള്‍ ചുററുമുയര്‍ത്തി 
മൃദംഗമേളം! | 
പ്രപഞ്ചനര്‍ത്തകി നൃത്തംവെയ്പു 
നിനക്കുവേണ്ടി -- 

“ഹാ। നിനക്കുവേണ്ടി!” 


തൌഞ്ഞെടുത്ത ഗാനങ്ങൾ 
ത്തം കണ്ടു മയങ്ങിയിരിക്കും 
നൃ ) 4 കാറ്റടിച്ചു... 1 ട്‌ 
നീയറിയാതെ... ത്മ റ്റു പെയ്തൂ। 
നിഴലിലൊളിച്ചു പതുങ്ങിവരുന്നു റ്റക്കിളിയുടെ ഇണയെവിടെ? 


ലയാളികള്‍ ചാരേ....! ന 

ഉന കുലച്ചു ശരം തൊടുത്തു; പു പ്‌ 
ങ്ങിക്രെയ 9 

പിലന്‍ മലവേട൯....! )കയല്ലാതെ... 
വിഷം പുരട്ടിയ വില്ലാളികളുടെ ഷു കത്തുമീ മണിവിളക്കെന്തിനേ 9 
രം തറയ്ക്കുംമുമ്പേ; കാരാഗ്ൃഹത്തിലെറിഞ്ഞു...! ഴി ) 
തകര്‍ന്നു താഴെ കാതരഹ്ൃദയം! പം വം കൈയിലെങ്ങനെ - 
തളര്‍ന്നുവീഴും മുമ്പേ-- ലയിട്ടു നീഃ 
പറന്നുപോവുക പര്‍ പോവുക! മാം 
പറന്നുപോവുക നി --വേഗം ാണികള്‍ നമ്മള്‍! 
പറന്നുപോവുക നീ! (രാജഹംസമേ) അക്കരെയിക്കരെയാരെയോ തേടി 


അലയുകയല്ലോ... മോഹങ്ങള്‍...! 


14 (കണ്ണുനീര്‍...) 


ഗായിക: എസ്‌. ജാനകി 
| ലി ചിത്രം: ഇണപ്രാവുകള്‍ 
കള്ളച്ചിരിയാണ്‌! -- ഇതു 


കള്ളച്ചിരിയാണ്‌...! 147 
ടം ഒടു വ സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ളച്ച രിയാണ്‌...! ഗായകന്‍: എ.എം. രാജ 
കണ്ടാലാരും കണ്ണുവയ്ക്കുന്ന- 
കള്ളച്ചിരിയാണ്‌ - ഇതു കണ്ടാലാരും അക്കരയ്ക്കുണ്ടോ അക്കരയ്ക്കുണ്ടോ (2) 
കണ്ണുവയ്ക്കുന്ന | വായോ വായോ വായോ...! (അക്കര...) 
കള്ളച്ചിരിയാണ്‌ --- കള്ളചിരിയാണ്‌...! നേരംപോയ്‌...! 
കണ്‍കുളിരേ! കളിവഞ്ചിയില്‍ നാം- വെള്ളയുടുത്ത്‌ വെളുപ്പാങ്കാലത്ത്‌ 
കണ്ടുമുട്ടിയ കാലം...! (കണ്‍കുളിരേ...) | പള്ളിയില്‍ പോകും പ്രാവുകളേ -- 
ഈ കള്ളച്ചിരിയുടെ കടവിലടുക്കാന്‍- ഇണപ്രാവുകളേ (വെള്ള...) 


കൊതിച്ചുപോയീ ഞാന്‍...!(ഈ കള്ളച്ചിരി...) | പാടിപ്പറക്കാന്‍ ചിറകു മുളയ്ക്കാത്ത 
അന്നേ കൊതിച്ചുപോയീ ഞാന്‍...! പച്ചപ്പനങ്കിളിത്തത്തകളേ 
(കള്ളച്ചിരിയാണ്‌...) | വായോ -- വായോ -- വായോ...!(അക്കര...) 


കണ്‍പുരിക പീലികള്‍കൊണ്ണ്ടൊരു- പുത്തരി നെല്ലിന്‌ പുട്ടിലു നെയൂണ- 
കത്തുകുറിക്കും നേരം! കുട്ടനാട്ടമ്മേ മുത്തിയമ്മേ! പൊന്നു 


കത്തുകുറിക്കും നേരം...! മുത്തിയമ്മേ! 
എന്‍ മനസ്സിനുള്ളിലെ മധുരസ്വപ്നം- കൊയ്ത്തിന്നു പുത്തനരിവാളു തേയ്ക്കണ; 
മറുപടി നല്‍കി -- അന്നേ; “കൊച്ചു കരുമാടിക്കുട്ടന്മാരേ।” 

മറുപടി നല്‍കി...! (കള്ളച്ചിരിയാണ്‌...?) വായോ -- വായോ -- വായോ...!(അക്കര...) 
പുഞ്ചിരിയില്‍ മേലാസകലം; 


പുവമ്പെയ്യുകയല്ലോ--പൂവമ്പെയ്യുകയല്ലോ...! 143 
ഒരു മുല്ലപ്പന്തലിലെന്നെയിരുത്താന്‍- സംഗീതം: വി. ദക്ഷിണാമൂര്‍ത്തി 


സമ്മതമാണോ---പറയു സമ്മതമാണോ? ഗായകരി: ലത, ജിക്കി 
(കള്ളച്ചിരിയാണ്‌...? 


ഇച്ചിരിപ്പൂുവാലനണ്ണാരക്കണ്ണാ! 
141 ഇനിച്ചൊരു മാമ്പഴം തായോ. 
ഞ്ചക്കം കാട്‌ 
ഗാ  ന്ര റ ചാഞ്ചക്കം ചാ $ 
ന ്ണ ചക്കരകൊണ്ടൊരു തൂണ...! 


തന്നേതന്നേ ചക്കരേച്ചി 


കണ്ണുനീര്‍ക്കടലിതു കടഞ്ഞെടുത്താല്‍ 
ഞങ്ങക്ക്‌ മാമ്പഴം തായോ! 


കാളകൂടമോ കനിയമൃതോ? 


71 


അമ്പലത്തുമ്പിക്കു ചോറുണ്; 
അമ്മിണിപ്പുവിനു കല്യാണം....! 
അപ്പൂപ്പന്താടിക്കേകാശി...! 
കൊച്ചു കുരങ്ങച്ചനുമായി 
കണ്ണിപ്പിലാവിലത്തൊപ്പി തരാം! 
കണ്ണന്‍പചിരട്ടേക്കഞ്ഞി തരാം....! 
വച്ചപ്പനയോലപ്പീപ്പി തരാം....! 
പള്ളീപ്പോകുമ്പക്കുടെവരാം...! 


144 
സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായകര്‍: പി.ബി. ശ്രീനിവാസ്‌, പി. ചീല 


(ഇച്ചിരി...) 


കരിവള തരിവള കുപ്പിവള 
കൈനിറയേ കുപ്പിവള...! (കരിവള...) 
കല്യാണത്തിനു നാത്തുമ്പെണ്ണിനു 
കനകത്തരിവള ചിപ്പിവള! (കരിവള..) 
ഒന്നാംകൂമ്പുമിളംകുമ്പും -- വ- 
ന്നോരിലയീരില വിരിയാറായ്‌...! 

മനസ്സില്‍ നട്ടൊരു മലര്‍മുല്ലക്കൊടി 
മാലയും താലിയുമണിയാറായ്‌...! (കരിവള...) 
കര്‍ക്കിടകം പോയ്‌ ചിങ്ങം പോയ്‌; 
കതിര്‍ക്കുടങ്ങള്‍ കൊയ്യാറായ്‌...! 
കന്നിയിലോ തുലാത്തിലോ 

എന്നിനി നിങ്ങടെ കല്യാണം? “പോടി” 
ഒന്നാം കൂട്ടില്‍ മുളങ്കൂട്ടില്‍---ഇരു- 
ന്നോശാന പാടണ ചെങ്ങാലി- 

"മനസ്സു ചോദിച്ച്‌ മധുരം മേടിച്ച്‌ 
നിനക്കൊരാണ്‍കിളിയെത്താറായ്‌!” 

"ഒന്നു ചുമ്മാതിരിയെടീ!” 


145 
സംഗീതം: വി. ദക്ഷമിണാമുരിത്തി 
ഗായകര്‍: ആദ്്റാ, എല്‍.ആരി. ഈശ്വരി 


പത്തു പറ വിത്തു പാകും മണ്ണു വേണം! 
കന്നിമണ്ണുവേണം...! 

പത്തരമാററുള്ള പൊന്നു വിളയണ മണ്ണ്‌! 
'പൊട്ടിച്ചിരിക്കണ മണ്ണ്‌...!"” 
കുത്തിയിളക്കാത്ത കൂന്താലി കാണാത്ത. 
ചെത്തിമിനുക്കാത്ത മണ്ണ്‌...! 
കൈതയും-തൂമ്പയും-പുത്തരിച്ചുണ്ടയും- 
കള്ളിയും-മുള്ളും-പോയേ-പോയ്‌...! 
വെള്ളരിപ്പാടത്ത്‌ തെയ്യനം-തെയ്യനം 
തുള്ളെടി-തുള്ളെടി-പെണ്ണേ...! 

മുക്കണ്ണി കോരെടീ; 

മുത്തു വിതയ്ക്കെടീ; 





(കരിവള...) 





വയലാര്‍ കൃതിക, 


ചിക്കെടി-പിക്കെടി-പെണ്ടേ...! 

ചെമ്പാവുനെല്ലിന്‍െറ പാലൂററും കിളി; 

പോപോപോ...! 

നെല്ലോലപ്പാടത്ത്‌ കിളിയാട്ടും “ചിരുത്ചേ” 

വാവാവാ...! 

നടവരമ്പവേ പോണതാരേയ്‌; 

” തറമേലേ ചെറുപുലയി...” 

“കൊയ്ത്തിനു വാ കൊയ്ത്തിനു വാ 

കൊച്ചുപെണ്ണേ ചെറുപുലയീ 

കൊയ്ത്തിനു വാ -- കൊയ്ത്തിനു വാ 

ഏനും കിടാത്തനും പാടത്തിറങ്ങുമ്പം 

എന്തൊരു തന്തോയം മേത്തരച്ചാ ഇച്ചി; 

മാറിനില്ലെന്‍െറ മേത്തരച്ചാ...!” 

പൊലി വാ നിറപൊലി വാ...! 

പൊലിയൊന്നേ പൊലി രണ്ടേ... 

പൊലി വാ നിറപൊലി വാ...! 

പുഞ്ചനിലം കൊയ്യാലും പൊന്നോണം 

വന്നാലും; 

പൊലയനു കുമ്പിളില്‍ കഞ്ഞീ...! 

പൂരം വന്നാലും പെരുന്നാള്‍ വന്നാലും 

പൊലയനു കുമ്പിളില്‍ കഞ്ഞീ...! 

കുമ്പയും കുടുമയും ഓലക്കുടയുമായ്‌; 

നമ്പൂരിയച്ചാ പോയാട്ടേ -_- ഓ പോയാട്ടേ...! 

ഇനിയത്തെക്കൊല്ലത്തിലിവിടെ- 
വിളയുമൊ- 


രിരുന്നൂറു മേനി ചെമ്പാവ്‌! (പത്തു പറ...) 


146 
സംഗീതം: വ്‌. ദക്ഷിണാമുരിത്തി 
ഗായകന്‍: യേശുദാസ്‌ 


കാക്കത്തമ്പുരാട്ടി, കറുത്ത മണവാടി, 
കൂടെവിടെ--കൂടെവിടെ? (കാക്ക...) 
കൂട്ടിന്നിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ 
കൂടെ വരൂ -- കൂടെ വരൂ...! 
വെള്ളാരങ്കുന്നിറങ്ങി വന്നാട്ടേ -- നിന്‍െറ 
പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടേ...!(വെള്ളാര...) 
കാട്ടാറിന്‍ കടവത്ത്‌ കണ്ണാടിക്കടവത്ത്‌ 
കളിവഞ്ചിപ്പാട്ടുപാടി പറന്നാട്ടേ....! (കാക്കു...) 
പുത്തന്‍ പുടവ ഞൊറിഞ്ഞുടുത്താട്ട- 
കാതില്‍ 


മുക്കുററിക്കമ്മലെടുത്തണിഞ്ഞാട്ടേ! 
(പുത്തന്‍... 
കള്ളിപ്പെണ്ണേ! നിന്‍െറ- 
കന്നാലിച്ചെറുക്കന്‍െറ; 


കല്യാണപ്പന്തലില്‍ വന്നിരുന്നാടേ...! 
്യാണപ്പ ) (കാക്കു...) 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


147 


സംഗീതം: ൨൧. ദക്ഷിണാമുരത്ത? 
ഗായകര്‍: യേശുദാമപ്‌, പ്‌. സുശീല 


കുരുത്തോലപ്പെരുനാളിനു 

പള്ളിയില്‍ പോയ്വരും; 
കുഞ്ഞാററക്കുരുവികളേ! 

കണ്ണീരും കൈയുമായ്‌ നാട്ടുമ്പുറത്തൊരു 
കല്യാണം നിങ്ങള്‍ക്കു കാണാം -- ഒരു 
കല്യാണം നിങ്ങള്‍ക്കു കാണാം! 

ഒരു വാക്കു പറയാതേ 

ഒരു നോക്കു കാണാതോേ; 
പരിഭവിച്ചെവിടെയോ പോയി...! 

എല്ലാം പറഞ്ഞൊന്നു മാപ്പു 
ചോദിക്കുവാന്‍; 

എന്നിനിയെന്നിനി കാണും തമ്മില്‍ 


എന്നിനിയെന്നിനി കാണും? (കുരുത്തോല...) 


കശുമാഞ്ചുവട്ടിലേ തണലത്തിരുന്നിനി 
കൈവളയണിയുന്നതെന്നോ...? 
മകരനിലാവിന്‍ വിളക്കത്തിരുന്നിനി 
മോതിരം മാറുന്നതെന്നോ -- തങ്ക 
മോതിരം മാറുന്നതെന്നോ...? 


(കുരുത്തോല...) 


148 
സംഗീതം: വി. ദക്ഷിണാമുരീത്തി 
ഗായിക: പി. സുശ്തീല 


വിരിഞ്ഞതെന്തിനു വിരിഞ്ഞതെന്തിനു 
തിരുഹൃദയപ്പുവേ? 

നിറഞ്ഞതെന്തിനു നിന്‍ മിഴിയിതളുകള്‍ 
നീലവര്‍ണ്ണപ്പുവേ -- നീലവര്‍ണ്ണപ്പുവേ? 
നിനക്കുമെന്നെപ്പോലൊരു 
ദുഃഖംകലര്‍ന്ന കഥയുണ്ടോ...? 
മനസ്സിലെന്നെപ്പോലെ നിനക്കും 
മാനവേദനയുണ്ടോ? (2) 
മുറിഞ്ഞുവല്ലോ നിന്‍ മാറിടവും 
മുള്ളാണികളാലേ...! 

വിളിച്ചു തേങ്ങിക്കരയാന്‍ പോലും 
വിധിയില്ലല്ലോ പൂവേ? 
വസന്തമിനിയും വള്ളിക്കുടിലില്‍ 
വിരുന്നു വരുകില്ലേ? 

ജനിയൊരു നാളിലുമിക്കിളിവാതിലില്‍ 
ഇടയന്‍ വരുകില്ലേ? 

എന്റെറ ഇടയന്‍ വരുകില്ലേ? 


(വിരിഞ്ഞ...) 


715 
ചിത്രം; കല്യാണഫോട്ടോ 
149 


സംഗിതം: കെ, രാഘവന്‍ 


ഗായിക: എല്‍. ആര. ഈശ്വരിയാം 
സംഘവും 


മയിലാടും കുന്നിന്മേല്‍ 
അണിയമ്പു മണിയമ്പൂ...! 
പൂത്തെടി പെണ്ണേ പെണ്ണേ 
പൂവാലിപ്പെണ്ണേ...! 
പൂവാങ്കുരുന്നിലക്കാട്ടില്‍ പോണം 
പൂവേലൊന്നു പറിക്കേണം 
പൂവേലൊന്നു പറിച്ചാലോ 
പൂക്കളം മുററത്തു തീര്‍ക്കാലോ...! 
“ഓണപ്പു ചൂടേണം! 
ഈഞ്ഞാലാടേണം...! 
ഒന്നാം കുന്നിലെ പൊന്നുഞ്ഞാലിനു 
പൊന്നിഴ കോര്‍ക്കെടി പെണ്ണേ -- പെണ്ണേ 
വര്‍ണ്ണത്തക്കിളി നൂല്‍ക്കെടി പെണ്ണേ! 
വടയാറന്‍ ചകിരിയലിക്കെടി പെണ്ണേ! 
(മയിലാടും...) 
ചായംമുക്കിയ ചകിരിയുംകൊണ്േ 
മൂവന്തിപ്പെണ്ണു പടിഞ്ഞാട്ട്‌! 
തെങ്ങിളനീര്‍ക്കുടം തോളിലെടുത്തേ 
ചിങ്ങനിലാവു പെരയ്ക്കകത്ത്‌! 
തമ്പുരാട്ടിക്കൊരു താലിയും കൊണ്ടേ 
താരകപ്പെണ്‍കൊടി മുററത്ത്‌! 
താലിക്കോരിഴയീരിഴ കോര്‍ക്കെടി 


തങ്കച്ചരടു പിരിക്കെടി പെണ്ടണേ...! 
(മയിലാടും...) 


10 
സംഗീതം: കെ. രാഘവന്‍ 
ഗായിക: പി. ചീല 


ഓമനത്തിങ്കള്‍ക്കിടാവുറങ്ങൂ! 
ഓമനക്കുട്ടനുറങ്ങൂ -- പൊ- 
ന്നോമനക്കുട്ടനുറങ്ങൂ...! 
കാര്‍ത്തികരാത്രി കടിഞ്ഞുലുപെറെറാരു 
കഞ്ജണിക്കുഞ്ഞല്ലേ? 
കന്നിനിലാവിന്‍െറയമ്മിഞ്ഞപ്പാല്‍ക്കുടം 
കണ്ടിട്ടേയില്ലല്ലോ -- തങ്കം 
കണ്ടിട്ടേയില്ലല്ലോ...! 
ചാഞ്ചക്കം തൊട്ടിലില്‍ 
ചന്ദനത്തൊട്ടിലില്‍ 


(ഓമന...) 


(വിരിഞ്ഞ...) ചാഞ്ചാടാന്‍ കൊതിയില്ലേ? 


716 


അമ്മിണിച്ചുണ്ടിലൊരുമ്മതരാന്‍ പോലും 
അമ്മയ്ക്കു വിധിയില്ലേ 


151 
സംഗീതം: കെ. രാഘവന്‍ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


ഇന്നലെയും... 

ഇന്നലെയും ഞാനൊരാളെ 

സ്വപ്നം കണ്ടു...ഞാന്‍ 

സ്വപ്നം കണ്ടു...! 

ഒന്നടുക്കല്‍ വന്നു--ഒരുകൂട്ടം തന്നു! 
ഒന്നിച്ചിരുന്നു! ഞങ്ങള്‍ കഥ പറഞ്ഞു- 
പ്രേമകഥ പറഞ്ഞു...! 
കാലത്തേയുണര്‍ന്നപ്പോള്‍ 
കണ്ണടച്ചു തുറന്നപ്പോള്‍ 
ഓമനക്കട്ടിലില്‍നിന്നവ- 
നൊന്നും മിണ്ടാതെവിടെ പോയ്‌? 


(ഇന്നലെയും... 


പാലപ്പൂ വിരിഞ്ഞപ്പോള്‍ 
പട്ടുമെത്ത വിരിച്ചു ഞാന്‍! 
കൈകളില്‍ കുളിരും കൊണ്ടവ- 


നിന്നുമുറങ്ങാന്‍ വരുകില്ലേ? (ഇന്നലെയും... 


192 


സംഗീതം: കെ. രാഘവന്‍ 
ഗായിക: ഗോമതി, രേണുക ചി. 


തപ്പോ തപ്പോ തപ്പാണി! 
തപ്പുകുടുക്കേലെന്താണ്‌? 
മുത്തശ്ശി തന്നൊരു മുത്തുണ്ടോ? 


മുത്തിനു മുങ്ങാന്‍ തേനുണ്ടോ? (തപ്പോ... 


പാലട തിന്നാന്‍ കൈകൊട്ട്‌! 
പായസമുണ്ണാന്‍ കൈകൊട്ട്‌...! 
മുത്തുക്കൊലുസ്സു കിലുക്കിക്കൊണ്ടൊരു 
മുത്തം വാങ്ങാന്‍ കൈകൊട്ടി! 
പാടിയുറക്കാൻ തത്തമ്മ...! 

പാലു കറക്കാന്‍ പയ്യമ്മ...! 

കേറി നടക്കാന്‍ കുട്ടനു തുള്ളാന്‍; 
പാവക്കുതിര മരക്കുതിര! 


193 


സംഗീതം: കെ. രാഘവന്‍ 
ഗായിക: പി ഛീല 


പവിഴമുത്തിനു പോണോ പോണോ 
പാതിരാപ്പുവിനു പോണോ നീ... 


(ഓമന...) 


(ഇന്നലെയും... 


(തപ്പോ...) 


(തപ്പോ...) 


വയലാര്‍ കൃ തിം 


പമ്പയാറേ-പമ്പയാവേ 

പാല്‍ക്കടല്‍ കാണാന്‍ പോണോ; (പവി 
കിഴക്കന്‍കാട്ടിലെ കിഴവന്‍കുന്നിന്‌ 
കറിക്കു മീനിനു പോണോ...? 
കരയ്ക്കുറങ്ങണ കദളിത്തയ്യിന്‌ 

കമ്മല്‌ തീര്‍ക്കാന്‍ പോണോ? (പവി; 
തപസ്സിരിക്കുന്ന താമരപ്പെണ്ണിനു; 
ധനുമാസത്തില്‍ കല്യാണം ...। 
പോയിവരുമ്പോള്‍ പൂത്താലിതീര്‍ക്കാന്‍ 
പൊന്നുംകൊണ്ടേ പോരാവൂ! (പവി; 


14 
സംഗീതം: കെ. രാഘവന്‍ 
ഗായകന്‍: യേശുദാസ്‌, പി. ചീല 


കൊഞ്ചിക്കുണുങ്ങിക്കൊണ്ടോടല്ലേ -- 

നിന്‍െറ 

പുഞ്ചിരിപ്പുക്കളെനിക്കു വേണം! 

മാനസമഞ്ചലില്‍ മാലയും ചൂടിച്ച്‌ 

മാലാഖയെപ്പോലെ കൊണ്ടുപോണം! 
(കൊഞ്ചി 

കാലത്തെ പള്ളിയില്‍ 

കണ്ട പ്പോളിന്നൊരു 

കാരിയം ചോദിച്ചതെന്തിനാണ്‌? 

കള്ളികള്‍ കൂട്ടുകാര്‍ കേട്ടാലോ --- പിനെ 

പള്ളിക്കകം മുഴുവന്‍ പാട്ടാണ്‌.! (കൊഞ്ചി 

നാവൊന്നനങ്ങിയാല്‍ മുത്തു 

കിലുങ്ങണ-- 

നാണത്തിന്‍ തങ്കക്കുടുക്കയല്ലേ? 

കള്ളികള്‍ കാണട്ടേ കേള്‍ക്കട്ടെ -- നിന്‍െ 

കല്യാണമാലയെനിക്കു വേണം...! 
(കൊഞ്ചി. 

ഓരോന്നു ചോദിച്ചു പിന്നെയും പിന്നെയു 

കോരിത്തരിപ്പിച്ചതെന്തിനാണ്‌? 

എല്ലാരും കാണട്ടെ കേള്‍ക്കട്ടെ -- നിന്നെ 


പള്ളിക്കകത്തുവെച്ചു മിന്നുകെട്ടും...! 
(കൊഞ്ചി. 


155 


സംഗീതം: കെ. രാഘവന്‍ 
ഗായിക: പി. ഛീല 


കാല്‍വരിമലയ്ക്കു പോകും 
കന്നിമേഘമേ! 

കണ്ടു വരൂ-കണ്ടു വരൂ-- 
കാരുണ്യരുപനേ...! 
കൈയില്‍ ജപമാലയില്ലേ? 


തരഞ്ഞിടുത്ത ഗാനങ്ങള്‍ 


കാശുരുപം മാറിലില്ലേ% 
പൊന്‍മെഴുകുതിരികളുമായ്‌; 

പോയ്വരു- പോയ്വരു...! 

ുള്‍ക്കുരിശുമായ്‌ നില്ക്കും 

്ടു$ഖിതയാം “കന്യക” ഞാന്‍! 
കാഴ്ചവയ്ക്കാന്‍ കൈകളിലീ-- 
ണ്ണുനീര്‍മുത്തുകള്‍ മാത്രം...! (കാല്‍വരി...) 
ദെവപുത്തന്‍ തന്നയയ്ക്കും 

സ്നേഹജലം നീ തരില്ലേ? 

്പിണ്ണില്‍നിന്നു താഴെ വന്നെന്‍ 


കണ്ണുനീര്‍ തുടയ്ക്കുകില്ലേ? (കാല്‍വരി...) 


പിത്രം: കാട്ടുതുളസി 


14; 
1വംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായിക: ജിക്കി 


ആരാരോ ആരാരോ...! 

ആരാരോ ആരാരോ....! 
പാന്നമ്പലമേട്ടിന്നുള്ളില്‌; 

പൂുനുള്ളാന്‍ പോരണതാരോ? 

കൂട്ടിലടച്ച കിടാത്തി ഞാനൊരു 
കൊളുന്തു നുള്ളണ പൂക്കാരി....! 

കാട്ടിലെ കറുമ്പികള്‍ മൈനകളല്ലോ 
കൂട്ടുകാരികള്‍! --എന്‍െറ കൂട്ടുകാരികള്‍ 


(ആരാരോ...) 


ഹരിശ്രീ -- യെഴുതാനറിയില്ല! 

“അനുരാഗ ”മെന്തെന്നറിയില്ല! 

ആടിം-പാടീം ആരുടെ ഹൃദയവും - 
മമ്മാനമാടാനറിയില്ല...! (ആരാരോ...) 
തംബുരുവില്ല-തബലകളില്ല 
തങ്കച്ചിലമ്പുകളില്ല...! 

തുള്ളാട്ടം തുള്ളാം-പൊന്‍തിരിനുള്ളാം! 
പുള്ളുവന്‍പാട്ടുകള്‍ പാടാം! (ആരാരോ...) 


197 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


വെള്ളിച്ചിലങ്കയണിഞ്ഞുംകൊണ്ടൊരു 
പെണ്ണ്‌! 
വള്ളുവനാടന്‍ പെണ്ണ്‌! --എന്‍െറ 


വള്ളിക്കുടിലിനുള്ളിലിന്നലെ 
വിരുന്നുവന്നു! --. വെറുതെ 
വിരുന്നുവന്നു...! (വെള്ളി...) 


കാതിലോലത്തക്കയണിഞ്ഞ്‌; 


7/7 
കല്ലിമാല മാറിലണിഞ്ഞ്‌; 
കന്നിമണ്ണില്‍ കാര്‍ര്‍വിരല്‍കൊണ്ടവള്‍ 
കളം വരച്ചു ----ഓ--. 
കളം വരച്ചു...! 
നാണമെങ്ങും പൊട്ടിവിരിഞ്ഞു...! 
നാവില്‍നിന്നും മുത്തു കൊഴിഞ്ഞു...! 
കരളിനുള്ളില്‍ കഞ്മുനകൊണ്ടവള്‍ 
കവിത കുറിച്ചു --- ഓ 


കവിത കുറിച്ചു. 
കാററുവന്ന്‌ കിക്കിളികൂട്ടി...! 
കാട്ടുകൈത കണ്ണുകള്‍ പൊത്തി...! 
മാന്‍കിടാവേ നീ മാത്രമെന്തിനു 
മറഞ്ഞുനിന്നു എന്തേ-- 
മറഞ്ഞുനിന്നു? 


18 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായിക: ജിക്കി 


(വെള്ളി...) 


(വെള്ളി...) 


(വെള്ളി...) 


നാലുമൊഴിക്കുരവയുമായ്‌.... 
നാടോടിപ്പാട്ടുമായ്‌... 
നാണംകുണുങ്ങിവരും തേനരുവി! 
നാടെവിടേ വീടെവിടേ തേനരുവി? 
(നാലുമൊഴി...) 
മാനത്തുന്നെങ്ങാനും പൊട്ടിവീണോ? 
മണിമലയോരത്തുന്നോടിവന്നോ? 
ഇല്ലില്ലംകാവിലെ കാററുവന്നേ --കാതില്‍ 
കിന്നാരം ചോദിച്ചതെന്താണ്‌? 
(നാലുമൊഴി...) 
പാലയ്ക്കാപുത്താലിയാരു തന്നൂ? 
പട്ടുടയാടകളാരു തന്നൂ...? 
നക്ഷത്രക്കിങ്ങിണി ചാര്‍ത്തിച്ചേ -- നിന്നെ 
നൃത്തം പഠിപ്പിച്ചതാരാണ്‌? (നാലുമൊഴി...? 
മുങ്ങിത്തുടിച്ചു കുളിച്ചോട്ടേ-ഒന്നു 
മുങ്ങാങ്കുഴിയിട്ടു വന്നോട്ടേ...! 
മൂളുന്ന വണ്ടേ, മുരളുന്നവണ്ടേ 
പുമരച്ചോലയില്‍ തേനുണ്ടോ -- നിന്‍െറ 


പുമരച്ചോലയില്‍ തേനുണ്ടോ...? 
(നാലുമൊഴി...) 


159 . 
സംഗീതം: എം.എസ്‌. ബാബുരാജ 
ഗായിക: ജിക്കി 


മൈനാ മൈനാ...! 
മഞ്ചാടിക്കിളിമൈനാ...! 


718 


മൈലാഞ്ചിക്കിളിമൈനാ...! 
മൈന വേണോ മൈനാ 
മൈനാ മൈനാ 
പാട്ടുപാടാനറിയാം 
മയിലാടമാടാനറിയാം...! 
പനയോലക്കൂട്ടിലിരുന്നു 


വിരുന്നു വിളിക്കാനറിയാം...! (പനയോല...) 


വല വീശിക്കിട്ടിയതല്ല -- 
മലവേടന്‍ മുത്തിയതല്ല 
വനദേവത പെററുവളര്‍ത്തിയ 
നീലപ്പൈങ്കിളിയാണേ...! 
നീലപ്പെങ്കിളിയാണേ...! 
പൂവമ്പന്നു വഴിയറിയാത്തൊരു 
പൊന്നിലഞ്ഞിക്കാട്ടിനുള്ളില്‍ 
പനനൊങ്കും തിന്നുവളര്‍ന്നൊരു 
നാടന്‍പൈങ്കിളിയാണേ! 
നാടന്‍പൈങ്കിളിയാണബേ! 


160 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായിക: പി. സുശ്ത്ല 


ഗംഗയാറൊഴുകുന്ന നാട്ടില്‍നിന്നൊരു 
ഗന്ധര്‍വനീവഴി വന്നു! --പണ്ടൊരു 


അന്നാരം പുന്നാരം കാട്ടിനകത്തൊരു 


പെണ്ണിനെ മോഹിച്ചുനിന്നൂ -- അന്നൊരു 


പെണ്ണിനെ മോഹിച്ചുനിന്നു! 


(ഗംഗയാറൊഴുകുന്ന...) 


ഗന്ധര്‍വനവളുടെ താമരവിരലില്‍ 
കല്യാണമോതിരം അണിയിച്ചു...! 

ഒന്നിച്ചിരുന്നവര്‍ പാട്ടുകള്‍ പാടി 

കണ്ണെഴുതും പൂക്കള്‍ ചൂടി...! 


(ഗംഗയാറൊഴുകുന്ന...) 


പിന്നെ വെളുപ്പിനു വെള്ളിവിമാനത്തില്‍ 
വന്നവഴിക്കവന്‍ പോയി...! 
ആയിരത്തൊന്നു കിനാവുകള്‍ കണ്ടവള്‍ 
ആ മലര്‍ക്കാവിലലഞ്ഞു...! 


(ഗംഗയാറൊഴുകുന്ന...) 


കണ്ണുനീര്‍പ്പൊയ്കക്കടവിലാപ്പെണ്ണിനെ- 
കണ്ടിട്ടറിഞ്ഞില്ല ഗന്ധര്‍വന്‍...! 
കാമുകമന്ത്രവും പാടിനടന്നവള്‍; 
പാതിരാപ്പൈങ്കിളിയായി-- 
പാതിരാപ്പൈങ്കിളിയായി...! 


(ഗംഗയാറൊഴുകുന്ന...) 


(മഞ്ചാടി...) 


(മഞ്ചാടി...) 


(മഞ്ചാടി...) 


വയലാര്‍ ക തിം 
; (| 


161 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായകന്‍: പി.ബി. ശ്രീനിവാസ്‌ 


തുളസീ--തുളസീ--വിളികേള്‍ക്കൂ ലി 
വിളികേള്‍ക്കു...! 

ഇണക്കുയിലേ ഇണക്കുയിലേ 
ഇനിയെവിടെ കൂടുകൂട്ടും 
ഇണക്കുയിലേ --ഇണക്കുയിലേ--- 
ആയിരമായിരം ജന്മങ്ങള്‍ കൊഴിയുമ്ീ 
തേയിലക്കാടിന്‍ താഴ്വരയില്‍! (ആയിര. 
ഈ അഗാധമാം പ്രേതഭുമിയില്‍; 
വീണുടഞ്ഞുപോയ്‌ നിന്‍ പ്രേമമുരളി 
ഈ ആ... (ഇണക്കുയിലേ. 
തേങ്ങിക്കരഞ്ഞു ഞാന്‍ തേന്‍മൊഴി 
നിന്നെ 

തേടാത്ത കാടുകളില്ലിവിടേ...! 

ഈ അനന്തമാം വീഥിയിലൂടേ 
ദേവഗായികേ നീ പോയതെവിടേ? 


ഈ ആ... (ഇണക്കുയിലേ.. 


162 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി 


സൂര്യകാന്തീ, സൂര്യകാന്തീ, 
സ്വപ്നം കാണുവതാരേ? 
പ്രേമപുജാപുഷ്പവുമായ്‌ നീ 
തേടുവതാരേ -- ആരേ 
തേടുവതാരേ -- ആരേ? (സൂര്യകാന്തീ.. 
വെയിലറിയാതേ --മഴയറിയാതേ! 
വര്‍ഷങ്ങള്‍ പോകുവതറിയാതേ 
(വെയിലറി.. 
ദേവദാരുവിന്‍ തണലിലുറങ്ങും 
താപസകന്യക നീ! (സൂര്യകാന്തീ. 
ആരുടെ കനകമനോരഥമേറി 
ആരുടെ രാഗപരാഗം തേടി (ആരുടെ. 
നീലഗഗനവനവീഥിയില്‍ നില്‍പ്പു 
നിഷ്പ്രഭനായ്‌ നിന്‍ നാഥന്‍. 
(നീലഗഗന...) (സൂര്യകാന്തീ.. 


163 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായകരി: ബാബുരാജ്‌, സി.ഒ. അ 
എതി.ആര്‍. ഈശ്വരി, കോറസ്‌. 


നീറ, 


തിന്താരേ തിന്താരേ 


ല്‌ 
തെയ്യക്കം തെയ്യക്കം തെയ്യക്കം കാട്ട 


7 


[ തരഞ്ഞിടുത്ത ഗാനങ്ങള്‍ 





ര്‍ പിത്തൈയെന്നൊരു പൂക്കാലം...! 
ലു (തെയ്യക്കം...) 
കരിമലത്തേവര്‍ക്കു കാവടിയാട്ടം! 

ി കാവിലമ്മയ്ക്കു തീയാട്ടം...! 


ചാട്ടുകന്നിക്കു പുത്തിരുനാള്‍...! 
 കാര്‍ത്തികനാള്‍ -- കാര്‍ത്തികനാള്‍ 


കാവില്‌ വാഴുന്ന തമ്പിരാന്‍ വന്ന്‌; 
പെണ്ണിന്‌ പേരിട്ടു -- പെണ്ണിനു പേരിട്ടു। 
വെള്ളോട്ട വെയിക്കുട തുള്ളിച്ചുതുള്ളിച്ചു 
പെണ്ണിനു പേരിട്ട്‌ ---“ഹോ!” 

രാവ്‌ വാഴണ തമ്പിരാന്‍ വന്ന്‌ 
പെണ്ണിനെക്കുളിപ്പിച്ച്‌ --“ഹോയ്‌!” 
വാല്‍ക്കണ്ണെഴുതിച്ച്‌ കസ്കൂരി തേപ്പിച്ച്‌ 
വാകപ്പൂ ചൂടിച്ച്‌...! 


ചിത്രം: കാത്തിരുന്ന നിക്കാഹ്‌ 


164 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി കോറസ്‌ 


കണ്ടാലഴകുള്ള മണവാട്ടി! 
കവിളത്തു പൂവൊള്ള മണവാടി! 
പൂമണിയറയിലെ പുതുമണവാളന്‌ 
പുന്നാരമണവാട്ടി! --“ഹോയ്‌!” -_ 
(കണ്ടാലഴകുള്ള...) 
പനിനീരിന്‍ പൊയ്കയില്‍ മേല്‍ കഴുകി -_ 
പെണ്ണ്‌! 
മണമുള്ള തൈലമിട്ടു മുടി ചീകി...! 
മോതിരക്കൈകൊണ്ടു നാണിച്ചു മുഖം 
പൊത്തി 
മോഹിച്ചുനില്ക്കുന്നതാരെയാണ്‌? 
പനിനീരില്‍... ദൂരെയാണ്‌. 
(കണ്ടാലഴകുള്ള...) 
മദനപ്പൂങ്കാവിലെ മലരാണ്‌! --ഇത്‌ 
മനസ്സിനെ മയക്കണ ചിരിയാണ്‌...! 
ആരാരുമറിയാതെ ആദ്യത്തെ രാത്രിയില്‍ 
മാരനു നല്കുന്ന നിധിയാണ്‌! 
(മദന... നിധിയാണ്‌) (കണ്ടാലഴകുള്ള...) 


165 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകൃന്റ. എ.എം. രാജ 


പ ്വിറാവെ-മാടപ്പിറാവെ! മക്കത്തു 
തു ഹാജിയാരെ! 
“ത്തൊന്നെത്തെല്ലാം കൊണ്ടുവന്നു? 


(തിന്താരേ...) 


[0 : 


ത്തുണ്ടോ-പൊന്‍മുത്തു.-ചിപ്പിയുണ്ടോം; 
മാട 
മധുമാസരാവിലെ വ 
മലരുകള്‍ കോര്‍ത്തൊരു മാലയുണ്ടോ? 
ഇത്താത്തയ്ക്കു ചൂടിയുറങ്ങാന്‍-_ 
ഇബിലീസ്‌ കാണാത്ത പുവുണ്ടോ? 
(മാടപ്പിറാവെ...ഉണ്ടോ 
മഴവില്ലിന്‍ നാട്ടിലെ ഒം റ 
മാനത്തെ വട്ടുനൂല്‍ത്തട്ടമുണ്ടോ? 
ഇത്താത്തയ്ക്കു ചുററിയുടുക്കാന്‍-_ 
വക്കത്തു കസവുള്ള കൈലിയുണ്ടോ? 
(മാടപ്പിറാവെ... ഉണ്ടോ?) 
അറബികള്‍ തന്നൊരു കഞ്മഷിയുണ്ടോ? 
ജലുൂക്കത്തു കിലുങ്ങണ തക്കയുണ്ടോ? 
അത്താത്തയ്ക്കു തേച്ചു തെറുക്കാന്‍-_ 
ഇത്തിരി കര്‍പ്പൂരവെററയുണ്ടോ? 
(മാടപ്പിറാവെ...ഉണ്ടോ?) 


166 


സംഗീതം: ജി. ദേവരാജന്ന 
ഗായിക: ചി. സുശ്ത്ല 


സ്വപ്നത്തിലെന്നെവന്ന്‌ 
നുള്ളിനുള്ളിയുണര്‍ത്തുന്ന 

സുല്‍ത്താനെ -- പൊന്നുസുല്‍ത്താനെ...! 
കല്‍ബില്‍നിന്നു കല്‍ബിലേക്ക്‌ 
കണ്‍പുരികപ്പീലികൊണ്ട്‌; 


കമ്പിയില്ലാക്കമ്പി തന്നതെന്താണ്‌? 
(സ്വപ്നത്തിലെന്നെ... എന്തിന്‌) 
പത്തുനിലപ്പന്തലിട്ട്‌ -- പന്തലലങ്കരിച്ച്‌; 
പത്തുനിലപ്പന്തലിട്ട്‌ -- പന്തലലങ്കരിച്ച്‌; 
പട്ടാഭിഷേകമിനിയെന്നാണ്‌? 

പ്ട്ടിന്‍െറ മെത്തയുള്ള പള്ളിയറയിലേക്ക്‌; 
പല്ലക്കിലിറങ്ങുന്നതെന്നാണ്‌? 
പട്ടിന്‍െറ.....തെന്നാണ്‌ 
(സ്വപ്നത്തിലെന്നെ....എന്നാണ്‌?) 
കണ്‍മുമ്പിലന്നൊരിക്കല്‍ കണ്ടപ്പോള്‍- 
മുതലെനിക്ക്‌; 
കണ്‍മുമ്പിലന്നൊരിക്കല്‍ കണ്ടപ്പോള്‍- 
മുതലെനിക്ക്‌; 

ഒന്നിച്ചു താമസിക്കാന്‍ കൊതിയാണ്‌! 
കണ്‍മുമ്പിലന്നൊരിക്കല്‍... 

മൊഞ്ചുള്ള പുഞ്ചിരിതന്‍; 
മുന്തിരിപ്പഴമുണ്ണാന്‍... 
നെഞ്ചിലെ പൈങ്കിളിക്കു കൊതിയാണ്‌! 
(മൊഞ്ചുള്ള... കൊതിയാണ്‌... 
(സ്വപ്നത്തിലെന്നെ...എന്നാണ്‌?) 


220 


സംഗീതം. ജി? ദേവരാജന്‍ 
ഗായിക: ഫ്‌. സുശ്തീല 


വയലാര്‍ ക തിക. 
ഗള്‍ 


തടവിലാക്കും....! 
(വീട്ടിലൊരുത്തരും... നിന്നു;;.. 
കാണാന്‍...തേടിവന്നു) 

മനസ്സിനകം മുഴുവന്‍ മധുരം വിളമ്പ 
നൊയമ്പും നോററിരിക്കുന്ന ബീവു 
പൊന്നുബീവി! (മനസ്സിനകം... ബീവി) 
തരിവളക്കൈകളാല്‍ മണിയറ 
തുറന്നെന്നെ-- 

തടവിലാക്കുൂ! (തരിവള....തടവിലാക്കൂ) 
(വീട്ടിലൊരുത്തരും... നിന്നു? 


നെമ്മേനിവാകപ്പൂങ്കാവില്‍നിന്നൊരു വാന്റ; 


പൊന്മാന്‍ പറന്നുവന്നു! 

താമര പൂത്ത തടാകക്കരയില്‍ 

തപസ്സിരുന്നു പൊന്മാന്‍! -- തപസ്സിരുന്നു. 
(നെയ്യേനി... തപസ്സിരുന്നു) 

നീലക്കല്‍പ്പടവിങ്കല്‍ പൊന്മാന്‍-- 


തളം 







ചുളംകുത്തിയിരുന്നപ്പോള്‍; കാണാന്‍... തേടിവന്നു.) 
പൊന്നേലസ്സുകളരയിലണിഞ്ഞൊരു- 

പൂമിനിനെക്കണ്ണെറിഞ്ഞു! 169 
പൂമീനിനെക്കണ്ണെറിഞ്ഞു...! സംഗീതം: ജി: ദേവരാജന്‍ 


(നെന്യമേനി...തപസ്സിരുന്നു) 
അല്ലിത്തുമ്പികളറിയാതെ മണി- 
യരയന്നങ്ങളുമറിയാതെ... 
മീനിനെ കൊക്കിലൊതുക്കീ പൊന്മാന്‍ 
മാനത്തു പറന്നുപോയി! -- മാനത്തു 
പറന്നുപോയി 
വിണ്ണില്‍ നീലപ്പൊയ്കയിലതിനെ- 
കൊണ്ടുവളര്‍ത്തീ പൊന്മാന്‍! 
നൃത്തംവയ്ക്കും പൂമീനതിലൊരു.- 
നക്ഷത്രക്കതിരായി-നക്ഷത്രക്കതിരായി! 

(നെന്മേനി... തപസ്സിരുന്നു) 


ഗായിക: ചി. സുശ്തീല 


കനിയല്ലയോ-കനിയമൃതല്ലയോ? 
കണ്ണിനു കണ്ണായ കണിയല്ലയോ? 
പൂക്കണിയല്ലയോ? (കനിയല്ലയോ... ) 
കരളിന്‍െറ കണ്ണുനീര്‍ക്കരയില്‍ പൂത്തൊരു.-- 
കരദളിപ്പു ഇതളല്ലയോ? 
കരളിന്‍െറ കണ്ണുനീര്‍ക്കരയില്‍ പൂത്തൊരു 
കദമളിപ്പു ഇതളല്ലയോ...? 
മാനത്തെ മാലാഖ പെററുവളര്‍ത്തിയ-- 
മാണിക്യമണിയല്ലയോ...? (കനിയല്ലയോ...) 
തിരുനോന്‍പു നോററു ഞാന്‍ ഒരുനാള്‍ 
കണ്ടൊരു; 
പെരുനാള്‍ പൊന്‍പിറയല്ലയോ? 
(തിരുനോന്‍പു...) 
കാണാത്തൊരുമ്മതന്‍-- 
കണ്ണീര്‍വിളക്കിലെ; 
കര്‍പ്പൂരത്തിരിയല്ലയോ...! (കനിയല്ലയോ...) 


170 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: ഉദയഭാനു, കോറസ്‌ 


168 


സംഗിതം: ജി. ദേവരാജ൯ 
ഗായകര്‍: ഫി. സുശ്ത്ല, എ.എം. രാജ 


വിട്ടിലൊരുത്തരുമില്ലാത്ത നേരത്ത്‌ 
വിരുന്നിനെന്തിനു വന്നൂ? 
ദാഹത്തിനിത്തിരി ഇളനീരു ചോദിച്ചു 
വാതില്‍ക്കലെന്തിനു നിന്നൂ? 
കാണാന്‍ -- ഒന്നു കാണാന്‍ --എന്‍െറ 
നാണക്കുടുക്കയെ തേടിവന്നു...! 
(വീട്ടിലൊരുത്തരും... നിന്നൂ?) 
കാണാന്‍...വന്നു 
കരളിലൊളിച്ചുവച്ച കനകക്കിനാവുകള്‍ 
കവര്‍ന്നുകവര്‍ന്നെടുക്കാന്‍ വന്നു ഞാന്‍ 
വന്നൂ! 
(കരളിലൊളിച്ചു... ഞാന്‍ വന്നു.) 
വിടുകയില്ലിനിയെന്‍െറ കല്‍ബിലെ 
കള്ളനെ വിലങ്ങുവെയ്ക്കും...! 
(വിടുകയില്ലിനിയെന്‍െറ കല്‍ബിലെ 
കള്ളനെ 


പച്ചക്കരിമ്പുകൊണ്ടു പടച്ചോന്‍ 
തീര്‍ത്തൊരു പെണ്ണ്‌! | 
പതിനേഴു വയസ്സുള്ള പെണ്ണ്‌! 
നിക്കാഹിനളിയന്‍െറ വരവും൦ ഴ 
കാത്തിരിക്കണ! 
നാട്ടുമ്പുറത്തൊരു പെണ്ണ്‌...!(പച്ചക്കരിമ്പു..) 
അകലെയിരുന്നവള്‍ക്ക്‌ കാണാത്ത 
കടലാസ്സില്‍; 

ആയിരം കത്തെഴുതീ! ഹൃദയം 


കനവിലാക്കവിളത്തു മഴവില്ലു കണ്ടി; 


വിലങ്ങുവെയ്ക്കും-- ഞാന്‍) 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കല്‍ബിനകത്തൊരു ഹാല -- അളിയന്‍. 
കല്‍ബിനകത്തൊരു ഹാല്‌। (പച്ചക്കരിമ്പു...) 
കരളിന്‍െറ ചുണ്ടത്തു കത്തിച്ചുവെച്ചൊരു; 


കഞ്ചാവുബീഡിയാണീ പ്രണയം! 
ഹോ! --- ഹൊ...!” 

അതു വലിക്കുമ്പം-വലിക്കുമ്പം; 
തലയ്ക്കകത്തിരുന്നൊരു-- 
വല്ലാത്ത ഗുലുമാല്‌! --മനസിന്‌ 


വല്ലാത്ത ഗുലുമാല്‍ --(അതു വലിക്കുമ്പം...) 


ഹൊ ഹോയ്‌!” -- “ഹൊ ഹോയ്‌!” 


(പച്ചക്കരിമ്പു....) 


11 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


അഗാധനിലീമയില്‍ 

അപാരശുന്യതയില്‍ 

കാലം കനകക്കിനാവുകളാലെ-- 
കടലാസുകോട്ടകള്‍ തീര്‍ക്കും! -- ഓരോ 
കടലാസുകോട്ടുകള്‍ തീര്‍ക്കും 


(അഗാധ... തീര്‍ക്കും) 


അറിയാതെ അറിയാതെ അഭിലാഷങ്ങള്‍; 
അതിനുള്ളില്‍ മേഞ്ഞു നടക്കും--മോഹം 
മലര്‍മഞ്ചലേറിനടക്കും! 

ഒരു കൊടുങ്കാററതു തല്ലിത്തകര്‍ക്കും! 
വിധിയുടെ മാനവിനോദം൦--ഇത്‌ 
വിധിയുടെ മന വിനോദം...! 


(അഗാധ...തീര്‍ക്കും) 


ഒരുകോടി ഒരുകോടി നക്ഷത്രപ്പുക്കള്‍; 
ഒരു രാത്രികൊണ്ടു വിടര്‍ത്തും! -- കാലം 
ഒരു രാത്രികൊണ്ടു വിടര്‍ത്തും! 

ഒരു രാത്രികൊണ്ടവ തല്ലിക്കൊഴിക്കും॥ 
വിധിയുടെ മാനവിനോദം! --ഇത്‌ 
വിധിയുടെ മാനവിനോദം! 


(അഗാധ...തീര്‍ക്കും? 


ചിത്രം; ദാഹം 
177 


സംഗീതം: ദേവരാജന്‍ 
ഗായിക; രേണുക പി. 


കിഴക്കു കിഴക്കു കിഴക്കന്‍കാട്ടിലെ; 
രിങ്ങിണിക്കൂട്ടിലെ തത്തമ്മ; 
പണ്ടൊരു ചക്കിപ്പരുന്തിന്‍െറ വീട്ടില്‍ 
പട്ടുകച്ചേരിക്കു പോയി...! 


4 


കുഞ്ഞിച്ചിറകു മുളയ്ക്കാത്ത കുഞ്ഞിനെ 
കൂടെക്കൊണ്ടുപോയ്‌ തത്തമ്മ (കുഞ്ഞി 
പച്ചപ്പനങ്കൂട്ടിനുള്ളിലുറക്കി 
പല്ലവി പാടീ തത്തമ്മ... (പച്ചപ്പന 
പാട്ടിനിടയ്ക്കു പനന്തത്ത ചോദിച്ചു: 
"പല്ലു കടിക്കണതാരാണ്‌?;” 
ചക്കിപ്പരുന്തു വിളിച്ചുപറഞ്ഞു?” 
പുത്തരിച്ചോറിലെ കല്ലാണ്‌... 
കച്ചേരി തീര്‍ന്നപ്പോള്‍ വീടിന്‍െറ മുററത്ത്‌ 
ചക്കിപ്പരുന്തിനെ കണ്ടില്ല 
താരാട്ടു കേട്ടു മയങ്ങിയുറങ്ങിയ- 
തങ്കക്കുടത്തിനെ കണ്ടില്ല! 
കാലത്തു ചക്കിപ്പരുന്തു ചവച്ചിട്ട; 
കുഞ്ഞിനെക്കണ്ടൂ തത്തമ്മ...! 
ഇത്തിരിച്ചുണ്ടുമിളംചിറകും കണ്ടു; 
പൊട്ടിക്കരഞ്ഞു തത്തമ്മ...! 


1/3 


സംഗീതം: ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


വേദന! വേദന! --തീരാത്ത 
വേദനയില്‍ മുങ്ങി 
വേഴാമ്പലുകള്‍ മയങ്ങി! 
സ്നേഹത്തിന്‍ കണ്ണുനീര്‍പ്പാടത്തിനരികിര 
ദാഹിച്ചുദാഹിച്ചുറങ്ങി! (വേദന. 
നിര്‍വൃതി വര്‍ണ്ണവിധാനങ്ങള്‍ തീർത്തിടും. 
നിത്യമനോഹരതീരം -- നിദ്രതന്‍ 
നിത്ൃയമനോഹരതീരം...! 

സ്വപ്നം സങ്കല്പതംബുരു മീട്ടും 
വിശ്വപ്രേമകുടീരം! (മ) (വേദന. 
അന്തരാത്മാവിന്‍ അബോധതലങ്ങളില്‍ 
ആരോ പാടുവതാരോ --മുകമായ്‌ 
ആരോ പാടുവതാരോ...? 
തല്ലാനല്ല, തലോടുവാനല്ലോ 
തന്നു, ഞാനീ കൈകള്‍! 
തന്നു, ഞാനീ കൈകള്‍...! 


174 


സംഗീതം: ദേവരാജന്‍ 
ഗായകരി: എ.എം. ൪2ജ, പി. സുശ്ച്ല 


(വേദന. 


ഓഹോഹോഹോ... 
ഏകാന്തകാമുകാ! നിന്‍ വഴിത്താരയില്‍ 
ഏകാകിനിയായ്‌ വരുന്നു ഞാന്‍! 
പ്രേമത്തിന്‍ ഹിമവാഹിനിയുടെ കടവില്‍ 


(കിഴക്കു...) ്ചടവില്‍?” 


722 


ഹേമന്തനിശീഥിനി തീര്‍ത്തൊരു പടവില്‍ 
“പടവില്‍?” 
പ്രേമത്തിന്‍ ഹിമവാഹിനിയുടെ കടവില്‍ 
ഹേമന്തനിശീഥിനി തീര്‍ത്തൊരു പടവില്‍ 
കുളിര്‍കോരും കൈക്കുമ്പിളിലീ.... 
ഇളനീരും തിരുമധുരവുമായ്‌; 
വരൂ-വരു-വരു--” 
നീ തെളിക്കും ഹംസരഥത്തില്‍ 
നിന്‍ മാനസപുഷ്പവനത്തില്‍ 
നീ വിരിക്കും പട്ടുവിരിപ്പില്‍ 
' എനിക്കൊരിത്തിരിയിടമുണ്ടോ??” 
ഓ-ഓ-ഓ...! 
ദാഹിക്കും കരളിന്‍ പനിനീര്‍മലരില്‍ 
“മലരില്‍?” 


സ്നേഹത്തിന്‍ ബിന്ദുവുറങ്ങുമൊരിതളില്‍ 


“ഇതളില്‍?” 

ഒരു ഗാനം പൊട്ടിവിടര്‍ന്നു...! 
ഒരു മോഹമുറങ്ങിയുണര്‍ന്നു...! 
വരൂ-വരു-വരൂ....! 


175 


സംഗീതം: ദേവരാജന്‌ 
ഗായകന്‍ സി.ഒ. ആര്‍്റ്റാ 


പടച്ചവനുണ്ടെങ്കില്‍ പടച്ചവന്‍ ഞമ്മളോട്‌ 


പിണങ്ങിനടക്കണതെന്താണ്‌? 
കമ്പി പയുപ്പിച്ചു ഖല്‍ബിനകത്തിട്ടു 
പമ്പരം കറക്കണതെന്താണ്‌? 


പനിനീര്‍പ്പുങ്കാവിലെ പൂത്തുമ്പി...! 


ഒരിക്കലും തുറക്കാത്ത വെളിച്ചം കേറാത്ത 


കരളിന്‍െറ അറവാതില്‍ തുറന്നാട്ടെ...! 


(പടച്ച...) 


മലര്‍ച്ചുണ്ടില്‍ വിരിയണ 
മണിമുല്ലയിതളിലെ; 
മധുരത്തേനമൃതിററു തന്നാട്ടെ! 


ഒരിക്കലും പൂക്കാത്ത പൂക്കാലം കാണാത്ത-- 
കരളിന്‍െറ മുഴങ്കൊമ്പിലിരുന്നാട്ടെ! (പടച്ച...) 


ചിത്രം: ശകുന്തള 
1706 


സംഗീതം: ജി. ദേവരാജനി 
ഗായിക: എസസ്‌. ജാനകി 
ഗായകന്‍: യേശുദാസ്‌ 


മന്ദാരത്തളിര്‍ പോലെ, മന്മഥശരം- 
പോലേ, വസന്തത്തിലെ 


(ഏകാന്ത...) 


(ഏകാന്ത...) 


(ഏകാന്ത...) 


(പടച്ച...) 
പടച്ചവനുറങ്ങണ പതിനാലാം ബഹറിലെ 


വ്വലാര്‍ ക തിക 
ല്‌ 


പൊന്‍താമരക്കുടചൂടുമിന്ദുകലെ 
പ്പോലെ മനോജ്ഞാംഗിയായ്‌, 
വിണ്ണാറിന്‍കടവിമ്കല്‍നിര്നൊരഴക്ിഷ 
മന്ദസ്മിതത്തോണിയില്‍; 
വന്നാളിന്ദ്രസദസ്സിലെ പ്രിയകലാ. 
രോമാഞ്ചമാം മേനക! 
ഉണരൂ, ചിലമ്പൊലി കേട്ടുണരൂ) 
പുണരൂ എന്നെ പുണരൂ...! 
മണിച്ചിലമ്പൊലി കേട്ടുണരൂ, മ0റോടു 
ചേര്‍ത്തെന്നെ പുണനരു...! 
ഹൃദയം നിറയേ ---കിലുകിലെ വിട 
കലികകളില്‍-- 
തേന്‍കലികകളില്‍; 
മധുചന്ദ്രികയായുണരു...! 
തളിരണിയുന്നു മോഹം! 
മനസ്സിലാകേ ദാഹം...! 
തപസ്സു നാളേ--തപസ്സു നാളേ --- 
നാളേ --നാളേ--ഇനി നാള്േ॥--- 
(മണിച്ചില...) 
വാരിവാരിപ്പുണരു സപ്തസ്വരങ്ങള്‍ പാടീ; 
സപ്ലസ്വരങ്ങള്‍ പാടി... 
കല്പകത്തളിര്‍ചൂടി... 
സ്വര്‍ഗ്ലീയനിര്‍വ്ൃതിയില്‍ നീരാടി! 
പുഷ്പവിമാനത്തിലങ്ങയെത്തേടി; 
വരും അപ്സരനര്‍ത്തകി ഞാന്‍...! 
ശാരദരജനിയില്‍ മണിമയസദനത്തില്‍ 
ശൃംഗാരലഹരിയില്‍ മുങ്ങി --। 
രതിസുഖസാരേ --പാടണമാടണം ...! 
രതിമന്മഥനൃത്തം --രതിമന്മഥനൃയത്തം! 
(ഉണരു...) 


ദൂത 


1/7 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോള്‍, 
ശകുന്തളേ, നിന്നെയോര്‍മ്മവരും! 
ശാരദസന്ധ്യകള്‍ മരവുരി 
ഞൊറിയുമ്പോള്‍, 
ശകുന്തളേ, നിന്നെയോര്‍മ്മവരും! 
ശകുന്തളേ! -- 
ന്ന: (ശംഖുപുഷ്വ്‌--? 
മാനത്തെ വനജ്യോത്സ്ന 
നനയ്ക്കുവാന്‍ പൌര്‍ണ്ണമി; 
മണ്‍കുടം കൊണ്ടുനടക്കുമ്പോള്‍.. 
നീലക്കാര്‍മുകില്‍വരിവണ്ടു മുരള 
നിന്നെക്കുറിച്ചെനിക്കോര്‍മ്മവരും! 


പ! 
മ്പോ7; 


തെരഷ്ഖൈഖ യുധെ ഗഡ യമ 


ശകുന്തളേ! --ശകുന്തളേ--- 


(ശംഖുപുഷ്പം...) 


താമരയിലകളില്‍ അരയന്നപ്പെണ്‍കൊടി._ 
കാമലേഖനമെഴുതുമ്പോള്‍, 


നീലക്കാടുകള്‍ മലര്‍മെത്ത വിരിക്കുമ്പോള്‍, 


നിന്നെക്കുറിച്ചെനിക്കോര്‍മ്മവരും! 
ശകുന്തളേ'--ശകുന്തളേ![-- 


(ശംഖുപുഷ്പം...) 


178 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. സുശ്ത്ല 


“ശാരികപ്പൈതലേ। 
ശാരികപ്പൈതലേ-- 
ആരുടെ തേരില്‍ നീ വന്നു? 
ആരുടെ തേരില്‍ നീ വന്നു?” 
കാടായകാടുകള്‍ കണ്ടുവരുംവഴി-- 
കണ്ഡാശ്രമത്തിലിറങ്ങിയോ? 

“കുലപതി കണ്വനും സഖികള്‍ക്കും” 
“എന്‍െറ മാന്‍കിടാവിനും സുഖമാണോ?” 
“എന്‍െറ പ്രിയംവദ ചിരിക്കാറുണ്ടോ?” 
“എന്‍െറ കുറുമൊഴികള്‍ പൂക്കാറുണ്ടോ?” 


(ശാരിക...) 


“നാടായ നാടുകള്‍ കണ്ടുവരുംവഴി 
ഹസ്മിനപുരത്തിറങ്ങിയോ?” 


അരമനയ്ക്കുള്ളിലേ സഖികള്‍ക്കും എന്‍െറ-- 


ആര്യപുത്രനും സുഖമാണോ? 
എന്‍െറ പ്രിയതമനുറങ്ങാറുണ്ടോ? 
എന്‍െറ നിറമിഴികള്‍ ഓര്‍ക്കാറുണ്ടോ?” 


(ശാരിക...) 


179 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: പി. സുശ്തീലയും കുട്ട്തും 


മനോരഥമെന്നൊരു രഥമുണ്ടോ? -- 
അറിഞ്ഞൂടാ....! 

മന്മഥനെന്നൊരു ദേവനുണ്ടോ? -- 
അറിഞ്ഞൂടാ....! 

മനോരഥമെന്നൊരു രഥമുണ്ടോ? 
മന്മഥനെന്നൊരു ദേവനുണ്ടോ? 
അറിഞ്ഞൂടാ അറിഞ്ഞൂടാ -- 
അറിഞ്ഞൂടാ... 

സ്വപ്നങ്ങള്‍ തെളിക്കുന്ന തേരില്‍ -- 


അവന്‍; 


സ്വര്‍ഗ്ഗത്തുന്നിരവില്‍ വന്നിറങ്ങാറുണ്ടോ? 


(ശാരിക...) 


ച; 


കമലപ്പൂകണ്‍മുനകള്‍ കാട്ടി ---അവന്‍ 
കന്യകമാരെ വന്നു മയക്കാറുണ്ടോ? 
ഞങ്ങള്‍ക്കറിഞ്ഞൂടാ -തോഴീ। --- 
അറിഞ്ഞൂടാ... 

മോഹങ്ങള്‍ തളിര്‍ക്കുന്ന രാവില്‍ __അവന്‍ 
ദാഹംപൂണ്ടരികില്‍ വന്നു 
പുല്‍കാറുണ്ടോ?...; 
തങ്കക്കൈനഖങ്ങളാല്‍ മാറില്‍ അവന്‍ 
ശൃംഗാരക്കവിതകള്‍ കുറിക്കാറുണ്ടോ? 
ഞങ്ങള്‍ക്കറിഞ്ഞൂടാ തോഴീ 
അറിഞ്ഞൂടാ....! 


180 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഓ........കന്യകേ 

സ്വര്‍ണ്ണത്താമരയിതളിലുറങ്ങും 

കണ്വതപോവനകന്യകേ...! 

ആരുടെയനുരാഗമല്ലിക നീ,! ആരുടെ 

സ്വയംവരകന്യക നീ,! (സ്വര്‍ണ്ണ...) 

ചൂടാത്ത നവരത്നമണിപോലെ...! 

ചുംബനമറിയാത്ത പുപോലെ...! 
(ചൂടാത്ത...) 

നുള്ളാത്ത തളിര്‍പോലെ ' 

മീട്ടാത്ത ശ്രുതിപോലെ! --നുകരാത്ത 
മധുപോലെ! 

നിന്നു നീ നുകരാത്ത മധുപോലെ!! 

(സ്വര്‍ണ്ണ...) 
കാലില്‍ ദര്‍ഭമുന കൊണ്ടിട്ടോ? 
മാറില്‍ പുഷ്പശരം കൊണ്ടിട്ടോ? 
(കാലില്‍...) 

അല്ലിപ്പുംതണലില്‍ നാണിച്ചുനിന്നു 

നീ ---- 

അരയന്നപ്പിടപോലെ നിന്നു നീ 

അരയന്നപ്പിടപോലെ....! 


191 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. സുശ്തീല 


(സ്വര്‍ണ്ണ...) 


പ്രിയതമാ -- പ്രിയതമാ 
പ്രണയലേഖനം എങ്ങനെയെഴുതണം? 
മുനികുമാരികയല്ലേ? -- ഞാനൊരു 
മുനികുമാരികയല്ലേ? (പ്രിയ...) 
ചമത മുറിക്കും കൈവിരലുകളാല്‍ 
ഹൃദയതംബുരുവെങ്ങനെ മീട്ടും? 


ഴ്ക 
വയലാര്‍ കൃതികള്‍ 


പണവം ചൊല്ലും പുണ്ടുകളാല്‍ ഞാന്‍ 
പ്രേമകാകളിയെങ്ങനെ പാടും? 

നാഥാ! ---നാഥാ! ---നീയെവിടെ? (പ്രിയ...) 
മരവുരിമൂടും മാറിടമാകേ 
മദനനമ്പുകളെന്തിനു തൂകീ; 

പുളകംചൂടും പൂവുടലോടെ- 
പ്പേമലോലുപനെന്നിനി വരുമോ? 

നാഥാ! --നാഥാ! --നീയെവിടെ? (പ്രിയ...) 


182 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, പി. സുശീല 


അവള്‍ക്കു ചാര്‍ത്താന്‍ 
ചാന്തു ചുരത്തുക പന്ദനശാഖികള്യേ 
താനേ വിടരുക തപസ്സിരിക്കും 
താമരമൊട്ടുകളേ। (വ 
വാരിപ്പുണരുക -വാരിപ്പുണരുക 
വനജ്യോത്സ്നേ। സഖി--വനജ്യോത്സ്നേ 

ഴ്‌ സഖി... 
ആരു നനയക്കും-താലോലിക്കും; 
ആരു വളര്‍ത്തും നിന്നേ...? __ഇന്ി. 
യാരു വളര്‍ത്തും നിന്നേ? (പോവുക...) 
വല്ക്കലത്തുമ്പു പിടിച്ചുവലിക്കും 
കസ്മൂരിമാനേ --മാനേ। 
ഓമനിച്ചു വളര്‍ത്തിയ നിന്‍ സഖി__ 
പോവുകയല്ലോ --പോവുകയല്ലോ। 

(വനദേ...) 













നദ്ദ... 


മാലിനിനദിയില്‍ കണ്ണാടിനോക്കും മാനേ- 
പുള്ളിമാനേ! 

ആരോടുംപോയ്‌ പറയരുതീക്കഥ മാനേ। __ 
പുള്ളിമാനേ! (മാലിനി...) 
നി൯മലര്‍മിഴികളിലഞ്ജനമെഴുതിയ 
നിന്‍െറ ശകുന്തള ഞാന്‍! (നിന്‍മലര്‍...) 
നിനുപ്രിയസഖിയുടെ ചഞ്ചലമിഴിയുടെ 
നിതൃകാമുകനല്ലോ --ഞാന്‍! 


184 
ഗായകര്‍: പി. ചീല; 
എം.എത്‌. വസന്തകുമാരി. 


കാമവര്‍ദ്ധിനിയാം കാനനമുരളിയില്‍; 


നിത്യകാമുകനല്ലോ...! (നിര്‍പ്രിയ...) | കവിത തുളുമ്പും ഗീതികള്‍ തൂകി; 
കരിമ്പിന്‍െറ വില്ലുമായ്‌; അഴകൊഴുകീ... മധുരിമതന്‍- 
കൈതപ്പൂവമ്പുമായ്‌; അലയിളകി--മനം തഴുകിീ...! 
കണ്വാശ്രമത്തില്‍ വന്ന -- സാരംഗനേത്രങ്ങളുമായി --നവ- 
കാമദേവനല്ലയോ...! ഭംഗിയോടു കുഴലൂതി --പുതു- 


രാഗഭംഗിയില്‍ പാടി....! 
ചാഞ്ചാടി... നടനമാടീ...! 


കടമിഴിപ്പീലിയാല്‍ ---തളിരിലത്താളില്‍ നീ 
കല്യാണക്കുറി തന്ന ദേവകന്യയല്ലയോ? 
നിന്‍ ചൊടിയിതളിലെ കുങ്കുമമണിയണം 
എന്‍െറ കവിള്‍ത്തടമാകേ! 

നിന്‍ കരവല്ലികള്‍ പുല്‍കിപ്പടരണം; 
എന്‍െറ മേനിയിലാകേ...! (2) (മാലിനി...) 


183 


സംഗീതം: ജി. ദേവരാജന്‍ 


ചിത്രം: പട്ടുതുവാല 
165 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: ച്‌. സുശ്തീല 


ഗായകര്‍: പി.ബി. ശ്രീനിവാസും കുട്ടരും സപ്പസാഗരപുത്രികളേ! 
സപ്ലകിന്നരകന്യകളേ! 

വനദേവതമാരേ --- നൃത്തമാടു, നൃത്തമാടു-- 

വിടനല്‍കൂു ഞം വിടനല്‍കൂ। ദേവകുമാരികളേ! (സപ്തസാഗ...? 

പോവുകയല്ലോ ഭര്‍ത്തൃഗൃഹത്തിനു വസന്തരാവിന്‍ നടയില്‍ 

പോവുകയല്ലോ ശകുന്തള.” (വനദേ...) വാര്‍മഴവില്ലിന്‍ മടിയില്‍ 

അവള്‍ക്കു ദശപുഷ്പങ്ങള്‍ നല്കുക കാമുകഹൃദയനികുഞ്ജതലങ്ങളില്‍ 


പുഷ്പിതവനിതകളേ...! 
ഞൊറിഞ്ഞുടുക്കാന്‍ മരവുരി നല്കുക- 
നെന്മേനിവാകകളേ...! 

 പോവുകയല്ലോ പോവുകയല്ലോ -- 

” പോവുകയല്ലോ ശകുന്തള...” 


പാദസരങ്ങള്‍ കിലുങ്ങി! --നിങ്ങടെ 
പാദസരങ്ങള്‍ കിലുങ്ങി...! (സപ്തസാഗ൪.. 
കലയുടെ കല്പകവനിയില്‍; 
കര്‍പ്പുരത്തുളസിത്തറയില്‍; 
“വിശ്വവിപഞ്ചിക രാജിതരാഗം...! 


13 
തെരഞ്ഞെടുത്ത ഗാധാഗാ 


പരവേലിക്കുകയപ്പോ നിങ്ങളെ 
പരവേല്ക്കുകയല്ലോ (സപ്പസ്ാഗര...) 


186 


റധംഗീതം: ജി. ദവരാജന്‌ 
ശായകര്‌: കമുകറ പുരുഷോത്തമന്ി, 


ത്ത ഞ്ജ ലി 


മാനത്തെ പിച്ചുക്കാരനു- 

മാണിക്യം വാരിത്തുകിയ മാളോരേ! 
താഴത്തെ പിച്ചക്കാരനൊരാഴക്കു- 
മുത്തു തരാമോ മാളോരേ! 
മനുഷ്യപുത്രനു കിട്ടാനുള്ളതു 
മരക്കുരിശല്ലോ --ഭൂമിയില്‍ 
മരക്കുരിശല്ലോ...! 

അവന്‍െറ ഭിക്ഷാപാത്രം നിറയെ 
കണ്ണീരാണല്ലോ --ഇന്നും 


കണ്ണീരാണല്ലോ! 
വെളിച്ചമില്ലാ വീടില്ലവനൊരു--- 


(മാനത്തെ...) 


വളര്‍ത്തുമൃഗമല്ലേ --വിധിയുടെ 
വളര്‍ത്തുമൃഗമല്ലോ! 

അയച്ച ദൈവംകൂടിയുമവനെ--- 
കാണാറില്ലല്ലോ --ഇന്നും 
കാണാറില്ലല്ലോ! 


187 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


(മാനത്തെ...) 


കണ്ണില്‍ നീലക്കായാമ്പൂ! 

കവിളില്‍ താമരയല്ലിപ്പൂ...! 

ചുണ്ടില്‍ പുഞ്ചിരി, നെഞ്ചില്‍ മുന്തിരി! 

തുമ്പിയായിരുന്നെങ്കില്‍ ---ഞാനൊരു 

തുമ്പിയായിരുന്നെങ്കില്‍! (കണ്ണില്‍ നീല...) 

അവനെന്നെ ഓമനപ്പേരുവിളിക്കും! 

അടിമുടി കോരിത്തരിക്കും...! 
(അവനെന്നെ...) 

ഒളികണ്ണിട്ടവനെന്നെ മാടിവിളിക്കും...! 

ഓടിയോടി ഞാന്‍ ചെല്ലും...! 

(കണ്ണില്‍ നീല...) 
അവനെന്റെറ അഞ്ജനക്കണ്‍കള്‍ പൊത്തും 
അരികില്‍ ഞാന്‍ നാണിച്ചുനില്ക്കും 
നിറ (അവനെന്നെ...) 
ന നതാരു മനസ്സിലെ 
നീന്തി ്വായ്കയില്‍ 

നീന്തി ഞാന്‍ പാടും. (കണ്ണില്‍ നീല... 


(മാനത്തെ...) 


72 
108 


സംഗിതം: ജി ദേവരാജന്‍ 
ഗായിക; എല്‍.ആര്‍. ഈശ്വരി 


പൂക്കള്‍, നല്ല പൂക്കള്‍... 
കടലാസുപൂക്കള്‍...! 
വെയിലത്തു വാടാത്ത__ 
വെള്ളിയലുക്കിട്ട വര്‍ണ്ണ. 
മടെലാസുപുക്കള്‍। 
തങ്കക്കുടങ്ങള്‍ക്ക്‌ 
തുള്ളാട്ടം തുള്ളാന്‍ 
താമരപ്പൂ, താഴമ്പൂ...! 
കാമുകനന്തിക്കു, സമ്മാനം നല്കാന്‍ 
കിങ്ങിണിപ്പൂ, മുല്ലപ്പു! (പൂക്കള്‍, നല്ല... 
മടിയിലിറുത്താലും 

മണ്ണിലിറുത്താലും 

മങ്ങിമയങ്ങാത്ത പൂക്കള്‍ 

മുടിയിലും വയ്ക്കാം, മുറിയിലും വയ്ക്കാം! 
മുററത്തു പൂക്കളമുണ്ടാക്കാം. 

(പൂക്കള്‍, നല്ല...) 
പുത്തന്‍ മണവാട്ടിപ്പെണ്ണിനു ചൂടാന്‍ 
പിച്ചകപ്പു, മല്ലിപ്പൂ...! 
പുത്തന്‍ ചെറുക്കന്‌- 
തൊപ്പിയില്‍ തിരുകാന്‍; 
ഇത്തിരിപ്പൂ, റോസപ്പൂ! 


[2 

സംഗീതം: ജി. ദേവരാജന്‍ 

ഗായകര്‍: കമുകറ പുരുഷോത്തമന്‍, 
പി. സുശീല 


(പൂക്കള്‍, നല്ല... 


(പൂക്കള്‍, നല്ല...) 


പൊട്ടിക്കരയിക്കാന്‍ മാത്രമെനിക്കൊരു 
പട്ടുതുവാല നീ തന്നു! --അന്നൊരു 
പട്ടുതൂവാല നീ തന്നു....! (പൊട്ടിക്കര...) 
കണ്ണുനീര്‍ത്തുള്ളിയാല്‍ നിന്‍പേരു തുന്നിയ 
കനകോപഹാരവുമായി! --പ്രേമത്തിന്‍ 
കനകോപഹാരവുമായി...! 

ഗായകാ! നിന്‍ ഗാനഗംഗതന്‍ തീരത്തു- 
കാത്തിരുന്നീടുമെന്‍ മോഹം --ഇന്നും 


കാത്തിരുന്നീടുമെന്‍ മോഹം....! 
(പൊടിക്കര...) 


ആയിരം തങ്കുക്കിനാക്കള്‍ പൊതിഞ്ഞോരീ-- 
അനുരാഗപീതാംബരത്താല്‍ __നി തന്നോ- 
രനുരാഗപീതാംബരത്താല്‍ 

കാലത്തിന്‍ ശൂന്യമാം വീഥിയില്‍ നിന്നു ഞാന്‍; 
കണ്ണുനീരൊപ്പുകയല്ലോ ഇന്നെന്‍ 
കണ്ണുനീരൊപ്പുകയല്ലോ! (പൊട്ടിക്കര...? 


776 


190 


സംഗീതം: ജി ദദേവരാജസി 
ഗായകര്‍: കമുകറ പുരുഷോത്തമന്‍, 
൨ സുശീല 


ഓ ഹോ ഹോ... 
ആകാശപ്പൊയ്കയിലുണ്ടൊരു 
പൊന്നുംതോണി! 
അക്കരയ്ക്കോ, ഇക്കരയ്ക്കോ? 
പൊന്‍മുകിലോല പായ്കെട്ടിയ 
പൊന്നുംതോണി...! 
മാന്‍പേടയുറങ്ങണ തോണി 
മന്ദാരത്തോണി!। 
പാല്‍ക്കടലാകെ പൊന്‍വലവീശണ- 
പഞ്ചമിത്തോണി! (മാന്‍പേട... 
'കനകത്തോണിപ്പടിയിലിരിക്കണ- 
കറുത്തപെണ്ണേ! 
നീ എന്നെപ്പോലൊരനാഥ - 
പ്പെണ്‍കൊടിയല്ലെന്നാരു പറഞ്ഞു?” 
(കനക... 
കന്നിനിലാവിനു കളഞ്ഞുകിട്ടിയ 
കറുത്തപെണ്ണേ! 
നീയല്ലിപ്പുവുകള്‍ 
വിററുനടക്കുകയല്ലെന്നാരു പറഞ്ഞു? 
മാലാഖകള്‍ തുഴയണ തോണി- 
മുല്ലപ്പുന്തോണി! 
അക്കര, ഇക്കര 
ഓടിനടക്കുമൊരമ്പിളിത്തോണി (മാലാഖ... 


(ആകാശ... 


ചിത്രം: ചേട്ടത്തി 
191 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: യേശുദാസ്‌, പ്രേമ 
(ഈ ഗാനം ചി. സുശീലയും പാടിയിട്ടുണ്ട്‌) 


പതിനാറു വയസ്സു കഴിഞ്ഞാല്‍; 
പുളകങ്ങള്‍ പൂത്തുവിരിഞ്ഞാല്‍; 
പ്തിവായി പെണ്‍കൊടിമാരൊരു 
മധുരസ്വപ്നം കാണും! --ഒരു 
മധുരസ്വപ്നം കാണും....! 
സ്വപ്നത്തില്‍ മാനത്തുന്നൊരു- 
പുഷ്പവിമാനമിറങ്ങും! 
ഓമനപ്പുവുകള്‍ ചൂടി; 
ഗോപികമാരെ തേടി; 
പൊന്നോടക്കുഴല്‍നാദവുമായൊരു 
പുവമ്പനൊരുങ്ങിവരും! ഒരു 


(പതിനാറു...) 


മൃദുലതന്ത്രികള്‍ മീട്ടിയുറങ്ങിയ 
മധുപനല്ലോ, മധുപനല്ലോ നീ!(ഈ 


വയല്ലാര്‍ കൃതിക്ശ്ശ 


പൂവമ്പനൊരുങ്ങിവരും...! രി വതിനാറ 
സ്വപ്നത്തില്‍ പനിനീര്‍പുഴയുട്ടെ. 4) 
കല്പടവിങ്കലിരിക്കും! 
ഓമനമുരളികയുതും...! 
ഗോപികളോടിക്കുടും...! 

കന്യകമാരുടെ ദേവിയെയിങ്ങനെ. 
കല്യാണമാലയിടും! ---അവന്‍ 
കല്യാണമാലയിടും...! (പതിനാറു...) 


192 

സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: പി.ബി. ശ്രീനിവാസ്‌, 
എസ്‌. ജാനകി 


വീടായാല്‍ വിളക്കു വേണം! 
വിളക്കിന്നു തിരി വേണം...! 
വാതില്‍ക്കല്‍ കൊളുത്തിവയ്ക്കാന്‍.- 
വളകിലുങ്ങണ കൈവേണം...!(വീടായാല്‍...) 
ചുററും കുളം വേണം... 
ചെന്താമര വേണം...! 
സ്വപ്നം കണ്ടുറങ്ങുവാന്‍ കൂട്ടു വേണം...! 
(ചുറ്റും...) (വീടായാല്‍...) 
കാര്‍കൂന്തല്‍ കെട്ടാതെ കുളിച്ചീറന്‍ 
മാറാതെ-- 
കാലത്തേയുണര്‍ത്തുവാന്‍ തോഴി വേണം! 
(വീടായാല്‍...) 
മോതിരക്ക്കൈ നീട്ടി മോഹത്തിന്‍ മധുരങ്ങള്‍ 
ചോദിച്ചുമേടിക്കാനാളു വേണം! (2) 
മുത്തണിയരമണി കിലുകിലെ കിലുങ്ങേണം! 
മുററത്തു കൊച്ചുകാല്‍ പൂവിടേണം! (2) 
(വീടായാല്‍...) 


193 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി 


ഈ പ്രേമപഞ്ചവടിയില്‍; 

ഈ വസന്തപഞ്ചമിയില്‍... 
ഇന്നാദ്യമായെന്നഭിലാഷങ്ങള്‍ 
ഇക്കിളിയിട്ടു വിടര്‍ന്നു...! 
ഇക്കിളിയിട്ടു വിടര്‍ന്നൂ...! (ഈ പ്രേ...? 
എന്‍െറ മധുരവികാരപ്പൊയ്കയില്‍ 

ഇന്നു പൂത്ത താമരയിതളില്‍; 


മലി 


എന്‍െറ ഹൃദയമൊരുക്കിയ മെത്തയി 
ഇന്നുതിര്‍ന്ന രോമാഞ്ചങ്ങള്‍ 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നിയുമായിരമിതളുകളോടെ-- 
പിരിയുമല്ലോ -- വിരിയുമല്ലോ! 
(ഈ പ്രേമ...) 


104 


സംഗീതം: ബാബുരാഷ്‌ 
ഗായക൯: യേശുദാസ്‌ 


ആദിയില്‍ വചനമുണ്ടായീ! 

ആ -- വചനം രൂപമായീ...! 

പ്രളയജലധിയില്‍ പ്രണവരുപിയായി 

പ്രപഞ്ചശില്പിയുറങ്ങിയുണര്‍ന്നൂ...! 
(ആദിയില്‍...) 

അശ്രുസമുദ്രത്തിരകളിലങ്ങനെ 

ചിപ്പികളുണ്ടായി --മുത്തു- 

ച്ചിപ്പികളുണ്ടായി! -- ആ 

കണ്ണുനീര്‍മുത്തിനു പെണ്ണെന്നു പേരിട്ടു 

കാലമാമജ്ഞാതശില്പി...! (ആദിയില്‍...) 

കരയില്‍ വന്നവര്‍ വന്നവരതിനെ 

കാമവല വീശ്--കണ്ണാല്‍ 

കാമവലവീശി...! 

കവികള്‍ പാടി കാണാദ്വീപിലെ- 

കനകമല്ലോ സ്ര്രീഹൃദയം. (ആദിയില്‍...) 


192 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനക്‌ 


കണ്ണനാമുണ്ണിയുറങ്ങു! 
കായാമ്പുവര്‍ണ്ണനുറങ്ങു! 

കൈവിരലുണ്ട്‌ കിനാവും കണ്ട്‌; 
കഞ്മണിക്കുട്ടനുറങ്ങു...! (കണ്ണനാ...) 
താരാട്ടു പാടും മനസ്സിന്‍െറ വേദന 
തങ്കക്കുടത്തിനറിഞ്ഞുകൂടാ...! 
താലോലമാട്ടുന്ന തെന്നലിന്‍ നൊമ്പരം 
താമരപ്പുവിന്നറിഞ്ഞുകൂടാ. (കണ്ണനാ...) 


നീ വളരുമ്പോള്‍ നിന്‍ജീവിതമന്ദാര- 
പ്ലുവനം പൂത്തു തളിര്‍ക്കുമ്പോള്‍....! 
മണ്ണുനീര്‍കൊണ്ടൊരു കാളിന്ദിതീര്‍ക്കുമീ- 
വമ്മതന്‍ വേദന നീയറിയും...! (കണ്ണനാ...) 


ചിത്രം: കാവ്യമേള 


196 


തട വ. ദക്ഷ7ണാമുരീത്തി 
യകന്‍; യേശുദാസ്‌ 


നനീ-ജഗജ്ജനനീ! 
നനമരണദുഃഖനിവാരിണീ॥ 


727 
ജുയ്യജയ്യ നിത്യപ്രകാശിന്” 
പായായവനികയ്ക്കപ്പുറമല്ലേം 
മധുരോദാരമാം നിന്‍ മണിപീഠം...| 
കാലമാം കടലിന്നക്കരെയല്ലോ 
ഗോപുരരത്തകവാടം। _നിന്‍ 
ഗോപുരരത്തകവാടം॥! (ജനനീ...) 
മനസ്സിലെ കണ്ണു തുറന്നു തരേണം! 
മായേ നിന്‍ പദ്ദം കാണുമാറാകണം...! 

നിന്‍ നീലാഞ്ജനവിഗ്രഹമാകെയീ. 
കണ്ണുനീര്‍ കാവടിയാടേണം! 

നിന്‍ തിരുവാഭരണങ്ങളില്‍നിന്നൊരു 
നിരമാല്യപുഷ്പം ചൂടേണം! (ജനനീ...) 


197 


സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായകന്‍: യേശുദാസ്‌ 


സ്വരരാഗരൂപിണി സരസ്വതീ! 
സ്വര്‍ണ്ണസിംഹാസനമെവിടേ? -- നിന്‍ 
സ്വര്‍ണ്ണസിംഹാസനമെവിടേ? (സ്വരരാഗ...) 
പുഷ്പിതവനഹൃദയങ്ങളിലൂടെ 
സ്വപ്നഹംസരഥമേറി! (പുഷ്പിത...) 
കലയുടെ ഹിമവാഹിനികള്‍ നിന്നെ 
കാണാനലയുകയല്ലോ! (2) (സ്വരരാഗ...) 
നിത്യവസന്തം നര്‍ത്തനമാടും 

നിന്‍ തിരുസന്നിധിയില്‍...! 

വിശ്വസൌന്ദര്യം വീണമീട്ടുമീ 
വിളക്കുമാടപ്പടവില്‍! 
ആത്മഗീതാഞ്ജലിയുമായ്‌ നില്ക്കുമൊ- 
രന്ധഗായകനല്ലോ ഞാന്‍ -- 
അന്ധഗായകനല്ലോ ഞാന്‍...! 


198 
സംഗീതം: വി. ദക്ഷിണാമുരത്തി 


ഗായകനി: യേശുദാസ്‌ 
(ഈ ഗാനം പി. ലിലയും പാടിയിടുണ്ട്‌? 


(സ്വരരാഗ...) 


ദേവീ -- ശ്രീദേവീ! 

തേടിവരുന്നു ഞാന്‍ നിന്‍ 
ദേവാലയവാതില്‍-- 

തേടിവരുന്നു ഞാന്‍ 

അമ്പലനടയിലും കണ്ടില്ല -- നിന്നെ 

അരയാല്‍ത്തറയിലും കണ്ടില്ല...! (അമ്പല...) 

ആശ്രമവനത്തിലും അന്തഃപുരത്തിലും 

അല്ലിപ്പുക്കാവിലും കണ്ടില്ല! (ദേവി...) 

മാനസപ്പൊയ്കതന്‍ കടവില്‍ -- നിന്‍െറ 

മണിവീണനാദം കേട്ടു ഞാന്‍! 


28 
വയലാര്‍ ൃതിക്ഷശ് 














മനസ്സിന്നുള്ളിലെ പൂജാമുറിയില്‍ നിന്‍ 

കനകുച്ചിലമ്പൊലി കേട്ടു ഞാന്‍ (ദേവി) 

വിളിച്ചിട്ടും വിളിപിടടും വന്നില്ല --- എന്‍െറ 

തുളസിത്തറയിലിരുന്നില്ല! 

ദാഹിച്ചു മോഹിച്ചു പൂടാന്‍ കോര്‍ത്തൊരു 

താമരമാലയണിഞ്ഞില്ല! (വിളിച്ചിട്ടും...) 
(ദേവി...) 


തിരിപ്പുടേ ദകൂവതെന്നേധ 
എവിടന്നു വന്നെന്നും 
എന്തിനു വന്നെന്നും 
എവിടേയ്ക്കു പഠണെന്നുമറിയാരത്, 
വാടകുവിടുകളില്‍ അന്തിയുറങ്ങു, 
വഴിയാത്രക്കാര്‍ നമ്മള്‍! (തീര്‍ 
മൂകാനുരാഗമുരളിയുമായെന്റെറ 
ഏകാന്തഗായകനെങ്ങുപോയീഃ 
ആ ഗാനലഹരിയുമാ ദ്രമകവിതയും 
ആ നല്ല രാത്രികളുമെങ്ങു പോയ; 


( തീര്‍ത്ഥ്യാ്ര ) 


ത്ഥയാത്ര,,) 


199 


സംഗീതം: വി. ദക്ഷിണാമുരിത്തി 


ഗായകര്‍: യേശുദാസ്‌, പി ചല (തീര്‍ത്ഥയാത്ര ) 

(ഈ ഗാനം ഗോമതി പാടിയിട്ടുണ്ട്‌) ഇന്നലെ ഞാന്‍ ഞാനെന്നഹങ്കാരം 
ക ച മുഴക്കിയ്യ, 

സ്വപ്നങ്ങള്‍ സ്വപ്നങ്ങള്‍ സ്വപ്നങ്ങളേ മന്നവകിരീടങ്ങളിന്നെവിടെ; 


- നിങ്ങള്‍ പടവാളുകൊണ്ടവര്‍ വെട്ടിവെട്ടി നേടിയ 


പ്രണയകുടീരങ്ങളെവിടെഃ (തീര്‍ത്ഥയാത്ര... 


201 
സംഗീതം: ൨. ദക്ഷിണാമുരിത്തി 
ഗായകന്‍: ഉത്തമന്‍ 


സ്വര്‍ഗ്ഗകുമാരികളല്ലോ! 

നിങ്ങളീ ഭൂമിയിലില്ലായിരുന്നെങ്കില്‍ 
നിശ്ചലം ശൂന്യമീ ലോകം! (സ്വപ്നങ്ങള്‍...) 
ദൈവങ്ങളില്ലാ-മനുഷ്യരില്ലാ! പിന്നെ 
ജീവിതചൈതന്യമില്ലാ! 
സന്ദര്യസങ്കല്പശില്പങ്ങളില്ലാ! 
സൌനഗന്ധികപ്പുക്കളില്ലാ. (സ്വപ്നങ്ങള്‍...) 


ശ്വരനെത്തേടിപ്പോണവരേ, 
ഇന്ദ്രനീിലംകൊണ്ടു മാനത്തു തീര്‍ത്തൊരു; ൬ പ്പ 


ശാശ്വതമാം സത്യം തേടിപ്പോണവരേ। 


ഗന്ധര്‍വരാജാങ്കണത്തില്‍! _ നിങ്ങള്‍. 
മാനത്തു തീരത്തൊരു മനുഷ്യപുത്രനു കൊണ്ടുവരുന്നതു- 

ഗന്ധര്‍വരാജാങ്കണത്തില്‍ ിശലോ! __ഇന്ന 

ചന്ദ്രിക പൊന്‍താഴികക്കുടം ചാര്‍ത്തുന്ന; ക ത | ടു; (ഈശ്വരനെ...) 

ഗന്ധര്‍വരാജാങ്കണത്തില്‍ പ്രന്ദ്രിക...) | ുരിശല്ലോ മം ഴ്‌ 


എവിടെയുമെവിടെയും പൊയ്മുഖങ്ങള്‍! 
എങ്ങും വേതാള നൃത്തങ്ങള്‍! 
ഇവിടെ മനുഷ്യനെത്തേടുമെനിക്കൊരു- 
മെഴുകുതിരിക്കതിര്‍ നല്കുവതാരോ -- 
ആരോ -- ആരോ...? (ഈശ്വരനെ...) 
കണ്‍മുമ്പില്‍ നിന്നു ചിരിക്കും നിങ്ങള്‍ 


കാണാതെ വന്നു കഴുത്തു ഞെരിക്കും! 
ഇവിടെ 


അപ്സരകന്യകള്‍ പെററുവളര്‍ത്തുന്ന 
ചിത്രശലഭങ്ങള്‍ നിങ്ങള്‍! (2) 
സ്വര്‍ഗ്ഗത്തില്‍നിന്നും വിരുന്നുവരാറുള്ള 
ചിത്രശലഭങ്ങള്‍ നിങ്ങള്‍ (2) (സ്വപ്നങ്ങള്‍...) 
ഞാനറിയാതെന്‍െറ മാനസജാലക- 
വാതില്‍ തുറക്കുന്നു നിങ്ങള്‍! 

ശില്‍പികള്‍ തീര്‍ത്ത ചുമരുകളില്ലാതെ 
ചിത്രമെഴുതുന്നു നിങ്ങള്‍! 


ഏഴല്ലെഴുനുറു വര്‍ണ്ണങ്ങളാലെത്ര വാര്‍- മനുഷ്യനുയിര്‍ത്തെഴുനേല്ക്കുവാന്‍ 


മൃതസഞ്ജീവനി നല്കുവതാരോ - 


മഴവില്ലുകള്‍ തീര്‍ത്തു (2) ശ്വരനെ.. 
കണ്ണുനീര്‍ ചാലിച്ചെഴുതുന്നു മായ്ക്കുന്നു | ആരോ -- ആരോ! ഈ 
വര്‍ണ്ണവിതാനങ്ങള്‍ നിങ്ങള്‍! (2) 

(സ്വപ്നങ്ങള്‍...) | 202 

ഗായകന്‍: ഉത്തമന്‍ 

200 നാദം ശൂന്യത 
സംഗീതം വ്‌. ദക്ഷിണാമുരിത്തി യിങ്കലാദ്യമമൃതം! 
ഗായകര്‍: യേശുദാസ്‌, പി ഛീല വര്‍ഷിച്ച നാളില്‍ -- ത്ഥി ന്‌ 
തീര്‍ത്ഥയാത്രയിതു തീരുവതെന്നോ? വിശ്വപദാര്‍ത്ഥശാലയൊരിടഒ 
തിരിച്ചുപോകുവതെന്നോ? --- ഞാന്‍ തുടിച്ചിടവേ....! 


തെരഞ്ഞിട ത്ത ഗാനങ്ങള്‍ 


ആ രാഹിച്ചഃ വിടര്‍ന്ന ജീവകലികാ 


അാലങ്ങളില്‍ - 
ചമേ! നീ രസാനുഭൂതി പകരൂ... 


കാ ി 
രല്‍പാനപാത്രങ്ങ ള്ടില്‍....! 


ചിത്രം: തൊമ്മന്‍െറ മക്കള്‍ 


സംഗീതം: ബാബുരാജ്‌ 
ഗായകൻ: യേശുദാസ്‌ 


അങ്ങനെ --- അങ്ങനെ 
എന്‍കരള്‍ക്കുട്ടിലൊ- 
രല്ലിമലര്‍ക്കിളി വന്നു...! 


അല്ലിമലര്‍ക്കിളി -- ആരോമല്‍ക്കിളി 
അന്തപ്പുരക്കിളി വന്നു...! (അങ്ങനെ...) 


മാനസജാലകവാതില്‍ തുറന്നൂ 
നാണം കുണുങ്ങി നിന്നൂ --ഇന്ന്‌ 


ഞാനറിയാതെന്‍െറ സങ്കല്പവീണയില്‍ 
ഗാനം പൊട്ടിവിടര്‍ന്നു! (അങ്ങനെ...) 
മാലാഖമാരുടെ നാട്ടില്‍നിന്നെത്തിയ 


മായാമോഹിനിയല്ലേ - നിന്‍െറ 


മാറിലെ സ്വപ്നമലര്‍മണിമെത്തയില്‍; 
ഞാനൊന്നുറങ്ങിക്കോട്ടേ...! (അങ്ങനെ...) 


204 


സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ആദ്യരാത്രി --മധുവിധുരാത്രി! 
അനുരാഗസുരഭിലരാത്രി...! 


തളിരിട്ട മാനസപ്പൊയ്കകള്‍ നിറയെ 


കുളിര്‍കോരിയിടും രാത്രി! 
ശരത്കാലസുന്ദരലതാഗൃഹങ്ങള്‍; 
ശോശന്നപ്പുഷ്പങ്ങള്‍ ചൂടി...! 
ആദവുമവ്വയുമൊന്നിച്ചുറങ്ങിയ 
ഏദന്‍തോട്ടമിതല്ലോ? 


(ആദ്യ...) 


(ആദ്യ...) 


ശരോനിലെ താഴ്വരപ്പൂവനങ്ങളില്‍ 


ശലോമോന്‍െറ ഗീതങ്ങള്‍ പാടി...! 


യറുശലേം പുത്രിമാര്‍ ദാഹിച്ചുറങ്ങിയ 


ഹേമന്തരാത്രിയിതല്ലോ? 
205 
സംഗീതം: ബാബുരാജ്‌ 


ന ട്നില്ല്‌.... നില്ല്‌ 
ണക്കുടുക്കകളേ നില്ല്‌! 


(ആദ്യ...) 


729 


കല 
ലിയ കഴിഞ്ഞിട്ടും, കാരിയമറിഞ്ഞിട്ടും; 
കളിചിരിമാറാത്ത കുരുവികഖേ ന 


ടോ രാത്രിയില്‍ കൂടുംവെടിഞ്ഞു 
കുന്നുംപുറത്താരെ തേടിവന്നു? 
ഒററയ്ക്കു 
വീട്ടിലിരുന്നുറക്കംവരാഞ്ഞിട്ടു ഇ 
കെട്ടിയ ചെറുക്കനെ തേടിവന്നു 
കരിയിലത്തീകാഞ്ഞു കഴിയാനാണെങ്കി 
പൂമെത്ത വിരിച്ചതെന്തിനാണ്‌; 
പൂത്ത൯പെണ്ണും പടിഞ്ഞാറന്‍ കാററും; 
പൂരയക്കകത്തൊററയ്ക്കുറങ്ങുലാ...! 
പാതിരാപ്പൂവിറുത്തു തന്നാലോ പെണ്ണ്‌- 
പകരമെനിക്കെന്തു നല്കും? 
മാനസച്ചെപ്പിലെ മററാരും കാണാത്ത- 
മാണിക്കച്ചെപ്പെടുത്തു നല്കും൦_ഞാന്‍ 
നല്കും! (നില്ല്‌...) 


206 


സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


കൊച്ചിക്കാരത്തി കൊച്ചുപെണ്ണേ! --നിന്‍െറ; 
കൊച്ചുപൊതിക്കെട്ടിലെന്താണ്‌? 
വയനാടന്‍ പുഴയിലെ മീനാണോ? 
വലവീശിക്കിട്ടിയ മുത്താണോ? 
വയനാടന്‍ പുഴയിലെ മീനല്ല! 
വലവീശിക്കിട്ടിയ മുത്തല്ല!... (കൊച്ചി...) 
വഴിയില്‍ കണ്ടൊരു ചെറുപ്പക്കാരന്‍െറ 
കരളിനുള്ളിലെ കുളിരാണ്‌! 
കരളിലെ കുളിരുംകൊണ്ടോടല്ലേ! 
കടമിഴിക്കോണിനാല്‍ തല്ലല്ലേ! (കൊച്ചി...) 
അപ്പനുമമ്മയും പള്ളിയില്‍ പോകുമ്പോള്‍ 
ആവഴി ഞാനൊന്നു വന്നോട്ടെ? 
ഇണങ്ങാന്‍ വിളിച്ചാലും പിണങ്ങാന്‍ 
വിളിച്ചാലും; 
പരിഭവിച്ചീടുന്ന പെണ്ണേ! 
മനസ്സുകൊണ്ടനുരാഗക്കുറിമാനമെഴുതുമ്പോൾ; 
മറക്കല്ലേ നീയെന്‍െറ മേല്‍വിലാസം...! 


(കൊച്ചി...) 


207 


സ്പംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ചെകുത്താന്‍ കയറിയ വീട! 
ചിരിക്കാത്ത വീടിത! 


30 


ചിലയ്ക്കാത്ത കൂടിത്‌! 
തപ്പബാഷ്പതടാകക്കടവില്‍; 
തകര്‍ന്ന മണല്‍ക്കുടിലില്‍; 
മൌാനവേദന ഉള്ളിലൊതുക്കിയ 


മനുഷ്യപുത്രരിതാ! (ചെകുത്താന്‍...) 
കാവല്‍മാലാഖ നട്ടുവളര്‍ത്തിയ 
കനിമരച്ചില്ലകളില്‍ 

വിളഞ്ഞതെങ്ങനെ 

വിളഞ്ഞതെങ്ങനെ 


വിലക്കപ്പെട്ട പഴങ്ങള്‍? 
ആക്കനി തിന്നരുതേ! പകയുടെ 
പാഴ്ക്കനി തിന്നരുതേ! 
കനകംമൂലം കാമിനിമൂലം 
കലഹംകൂടരുതേ! 


ചിത്രം: അര്‍ച്ചന 
208 


സംഗീതം: കെ. രാഘവന്‍ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


ഓമനപ്പാട്ടുമായ്‌ 
ഓണപ്പുമാലയുമായ്‌ 
എന്നെനെറ മനസ്സിന്‍െറ 
സ്വയംവരപ്പന്തലില്‍ 


എന്‍പ്രിയമാനസനൊരുങ്ങിവരും? (ഓമന...) 


കല്യാണസൌഈഗന്ധികപ്പുവിനു പോയിരുന്ന 


കാമുകരെല്ലാരും മടങ്ങിവന്നു! (കല്യാണ...) 


കതിര്‍മണ്ഡപങ്ങളില്‍ കാതരമിഴികള്‍തന്‍; 
കതിരിട്ട കിനാവുകള്‍ വിരിഞ്ഞുനിന്നു! 
മോഹങ്ങളുണര്‍ന്നൊരു 
ഹേമന്തരജനിയില്‍; 

മോതിരം മാറിയതു മറന്നുപോയോ? 


(മോഹ...) 


വസന്തങ്ങള്‍ വാസനപ്പുമാല 
കൊരുക്കുമ്പോള്‍; 


വരാമെന്നു പറഞ്ഞതും മറന്നുപോയോ?...? 
(ഓമന...) 


209 


സ്പംഗീതം: കെ. രാഘവന്‍ 
ഗായിക: എത്‌.ആരി. ഈശ്വതി 


എത്ര കണ്ടാലും കൊതിതീരുകില്ലെനി- 


ക്കെത്ര കണ്ടാലുമീ ചിത്രം! (എത്ര കണ്ടാ...) 


ഹര്‍ഷകുതുഹലം പിലിവിടര്‍ത്തുമീ 
ഹംസദമയന്തീ ചിത്രം. 


(ചെകുത്താന്‍...) 


(ചെകുത്താന്‍...) 


(ചെകുത്താന്‍...) 


(എത്ര കണ്ടാ...) 


വയലാര്‍ 4, തികള്‍ 


മാനസപ്പൊയ്കുതന്‍ തീരത്തൊരുകാല, 
ഞാനുമിതുപോലിരുന്നതല്ലേ...! (മാനസ 
ആശകളാകുമരയന്നങ്ങളെ പി 
ദുതിനായ്‌ ഞാനുമയച്ചുതല്ലേ? 

(എത്ര കണ്ടൂ. ) 
ഈ നല്ല രാത്രിയില്‍ നാമലിഞ്ഞൊന്നും ലൂ; 
ന്നാനന്ദനിര്‍വൃതി പുല്കിടുമ്പോള്‍!। 
ഈ ദമയന്തിതന്‍ രാജകുമാരന്‍െറ 
പ്രേമസാമ്രമാജ്യമെനിക്കല്ലേ? (എത്ര കണ്ടാ...) 


210 
സംഗിതം: കെ. രാഘവന്‍ 
ഗായിക: രേണുക 


അമ്മയ്ക്കു ഞാനൊരു കിലുക്കാംപെടി 
അച്ഛനു ഞാനൊരു കുസ്ൃതിക്കുട്ടി। 
അമ്മയുമച്ഛനുമിട്ടേച്ചു പോകുമ്പോള്‍ 
ആരോടും മിണ്ടാത്ത പാവക്കുട്ടി! 
ആരോടും മിണ്ടാത്ത പാവക്കുട്ടി! 
(അമ്മയ്ക്കു...) 
കണ്ണന്‍ചിരട്ടയില്‍ മണ്ണുവാരി- 
കുഞ്ഞിവച്ചു കളിക്കും ഞാന്‍! 
ഈരുചുററും തുമ്പിക്കുഞ്ഞിനെ- 
ഈണുകഴിക്കാന്‍ വിളിക്കും ഞാന്‍! 
(അമ്മയ്ക്കു...) 
അമ്മച്ചി വന്നെനിക്കുമ്മതരുമ്പോള്‍ 
വിമ്മിവിമ്മിക്കരയും ഞാന്‍...! 
അച്ഛനെന്നെ തല്ലാന്‍വരുമ്പോള്‍- 
അയ്യോ എന്നു വിളിക്കും ഞാന്‍....! 
(അമ്മയ്ക്കു...) 


21] 
സംഗിതം: കെ. രാഘവന്‍ 
ഗായിക: പി. ഷീല 


ധനുമാസപുഷ്പത്തെ പൊട്ടിക്കരയിക്കാന്‍ 
തിരുവാതിരരാത്രി വന്നൂ --പിന്നെയും 
തിരുവാതിരരാത്രി വന്നൂ! (ധനുമാസ...) 
ശ്രീപാര്‍വതിക്കിളനീര്‍ക്കുടം നേദിച്ചു 
പൂവും പ്രസാദവുമായി! 

ആപാദചുഡം പനിനീരില്‍ മുങ്ങിയ 
ഹേമന്തചന്ദ്രിക വന്നു! --എന്തിനോ 
ഹേമന്തചന്ദ്രിക വന്നൂ! (ധനുമാന്‌- 
കണ്ടാല്‍ കാണാത്ത ഭാവം നടിക്കുെ 
കല്യാണരുപന്‍െറ മുമ്പില്‍; 


കണ്ണീരില്‍ മുങ്ങിയ പാതിരാപ്പുവുമാറ്‌ 


] തെരഞ്ഞെടുത്ത ഗാനങ്ങൾ 
. 


ഴ്‌ 
ചെന്നു നില്ക്കാനൊരു മോഹം-- സംഗീതനാടകമാക്കി --- അതില്‍ 
എന്തിനോ | ചന്ദ്രികയായി വരുന്ന --- നമ്മുടെ 
ചെന്നു നിലക്കാനൊരു മോഹം. ചങ്ങനാശ്ശേരിയിലെ ട്രേസി...! 
(ധനുമാസ...) | രമണന്‍െറ റോളെടുക്കാനാരു വേണം? 
ത; എറണാകുളത്തുന്നൊരാളു വേണം...? 
ഗായകര്‍: ഉത്തമന്‍, കോറസ്‌ ചിത്രം: റഡി 
അല്ലെങ്കിലുമീ കോളേജുപെണ്ണുങ്ങള്‍- 214 
ക്കാരോടുമില്ലൊരു സ്നേഹം...! സംഗീതം: ജി! ദേവരാജനി 
ദാഹിക്കും ഹൃദയം കാണാനവര്‍ക്കു കണ്ണില്ല! | ഗായിക: എസ്‌. ജാനക? 
അനുരാഗത്തിന്‍ വേദനയറിയാത്തവര്‍ക്കു 
കരളില്ല...! (അല്ലെങ്കിലുമീ...) പക്ഷിശാസ്ര്രക്കാരാ -- കുറവാ...! 
പ്രേമവുമായ്‌ പിറകേ ചെന്നാല്‍ പടിക്കലിത്തിരി നിന്നേ പോ...! 
ദേവകുമാരികളാകും -- അവര്‍ താളിയോലക്കിളിയുമായ്‌ നീ 
ദേവകുമാരികളാക്കും....! തണലിലലല്‍പമിരുന്നേ പോ...! (പക്ഷി... 
കണ്ടാലും കണ്ടഭാവം നടിക്കാതെ ഒന്‍പതു തിരിയിട്ടു പൂമുഖവാതിലില്‍ 
നിന്നാലോ? | ഓടടുവിളക്കു കൊളുത്താം ഞാന്‍! 
കണ്‍മുനകൊണ്ടൊരുനാള്‍ തോണ്ടും -_- | വെററിലപാക്കും വെള്ളിപ്പണവും 
അപര്‍ | വിളക്കത്തു വെക്കാം ഞാന്‍...! 
വിളക്കത്തു വെക്കാം ഞാന്‍...! (പക്ഷി... 


കാണാത്ത കുടുക്കിട്ടു പൂട്ടും...! 


(അല്ലെങ്കിലുമീ...) തത്തമ്മയെക്കൊണ്ടു കൊത്തിച്ചു തരുമോ; 


തക്കുറിയോലാ പൊന്നോല! 
തങ്കക്കുടത്തിന്‍െറ ജാതകമെഴുതിയ 
തക്കുറിയോലാ പൊന്നോല! 
തക്കുറിയോലാ പൊന്നോലാ! (പക്ഷി... 
അമ്മിണിക്കുട്ടനു വൃശ്ചികമാസത്തില്‍ 
“അശ്വതിനാളു പിറന്നാള്‌!” 
ആയുസ്സു നോക്കണം അര്‍ത്ഥം പറയണം; 
അടുത്തു വന്നിരിക്കാം ഞാന്‍! 
213 അടുത്തു വന്നിരിക്കാം ഞാ൯...! (പക്ഷി...” 
ഗായകരി: പിഛ്‌ല, കോറസ്‌ 

219 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: രേണുക 


മോഹത്തിന്‍ കവറില്‍- 

പ്രേമലേഖനമെത്ര കൊടുത്തു? 

അതിനൊക്കെ മറുപടി കിട്ടിയാലുമില്ലേലും; 

അളിയനു നല്ലതല്ലീ പ്രേമം -- ഇനി 

അളിയനു നല്ലതല്ലി പ്രേമം...! 
(അല്ലെങ്കിലുമീ...) 


കൊള്ളാമെടി - കൊള്ളാമെടി -പെണ്ണേ! 
കോളേജു വാര്‍ഷിക പരിപാടി...! 
രാഗിണിക്കുട്ടിയുടെ റോക്ക്‌ ആന്‍ റോള്‍...! 


രാജമ്മ സാറിന്‍െറ ബര്‍ത്ത്‌ കണ്ഠ(്്ോള്‍...! | നീലാഞ്ജനക്കിളി നീലാഞ്ജനക്കിളി 
ആലപ്പുഴക്കാരി രാധാമണിയുടെ നിനക്കുമിന്ന്‌ നൊയമ്പാണോ -- തിങ്കളാഴ്ക 
പ്രേമഗാനമേള--- ഓഹോ... പ്രേമഗാനമേള...! നൊയമ്പാണോ? (നീലാ... 
കോട്ടയം തങ്കം ആന്‍ഡ്‌ പാര്‍ട്ടി നടത്തുന്ന | നാലുവെളുപ്പിനുണര്‍ന്നില്ലേ -- നീ 
പാട്ടുകച്ചേരി --- അതില്‍; നാകംകുളങ്ങരെ പോണില്ലേ? 

കൊല്ലം ചെല്ലമ്മ മോര്‍ശിംഖ്‌! കുളിച്ചു കോടിയുടുത്തുംകൊണ്ടേ 
കോഴിക്കോട്ടമ്മിണി കൈമണി...! “കുഞ്ഞേച്ചി” അതുവഴി വരുമല്ലോ...! 
തിരുവനന്തപുരംകാരി ---ഒരു (നീല...) 
തില്ലാനനൃത്തക്കാരീ...! കുവളമാല കൊരുക്കേണഹ൦ നിങ്ങള്‍ 
തൃശൂരുനിന്നു വരുന്നു --- നല്ലൊരു ദേവന്നു കൊണ്ടുക്കൊടുക്കേണം...! 
തിരുവാതിരക്കളി സംഘം...! നൊയമ്പുകാലം കൂടും മുമ്പേ - ഒരു 


ചങ്ങമ്പുഴയുടെ രമണനെടുത്തൊരു- കുഞ്ഞേട്ടനിതുവഴി വരുമല്ലോ...! (നീല...) 


്്‌ 


ച്‌ 
ി] 


316 
കഴ 

നി ി 11 
സുനീത 9. എലവേ്സ 


സ്സ 


[1 ൫ 
നി ഴ ക ം 
പിടമശം” ൨ 


വെ്ക്ക്ക്കിണ്ണം കൊണ്ടുനടക്കും 
വെള്ടുത്തവാവേ' 

വിണ്ണിലെ വൃന്മാവനിക. വഴ്യര്‍്രയിയ 
കക നീ -- കനക. ന്‌. 
യമുനാനദിയുടെ കരയിലുറങ്ങും 
യദുകുലരാഗിണി നീ...! 

പിുല്ലാങ്കു൦ല്‍വിട്ടി കേട്ടുണതുന്നൊരു 
പുഷ്പകുമാരിക നീ -- കഠ്പക.- 
പുഷ്പകുമാരിക നീ (വെള്ളി... 
നീരാടും കടവില്‍ നിന്നെ 

രതേടിവരില്ലേ കണ്ണന്‍ ? 

നിന്നുടയാടകള്‍ വാരിയെടുക്കാന്‍ 
നീലക്കാരമുകില്‍വര്‍ണ്ണന്‍...! 
തിരുമധുരവുമായ്‌ നീലോല്പലമിഴി 
തിരയുവതാരെ നീ? 

അല്ലിത്താമര വെള്ളത്താമര 


നുള്ളിവിരിച്ചു നീ --- എന്തിന്‌ 
നുള്ളിവിരിച്ചൂ നീ? (വെള്ളി...) 
217 
സംഗീതം: ജ്‌. ദേവരാജന്‍ 
ഗായിക: പ്‌. സുശ്ത്ല 
ഗോകൂുലപാലാ! ഗോപകുമാരാ! 
ഗുരുവായൂരപ്പാ! 
വാകച്ചാര്‍ത്തും തിരുവുടലഴകും 
കാണാറാകേണം-കൃഷ്ണാ” 
(ഗോകുല...) 
തിരുമുല്‍ക്കാഴ്ചയായ്‌ നടയ്ക്കു 
വെച്ചീടുവാന്‍; 
ഒരുപിടിയവിലില്ലാ...! 
കൈയിലെക്കുമ്പിളില്‍ 
കാലത്തുതിര്‍ത്തൊരു 
കണ്ണുനീര്‍മുത്തല്ലോ -- “കൃഷ്ണാ?” 
(ഗോകുല...) 
മുക്ൃകമണികള്‍ നല്‍കാനിവിടെ 
” മേല്‍പ്പത്തൂരില്ലാ...!” 
പൂന്തേന്‍മൊഴികളാല്‍ കര്‍ണ്ണാമൃതം 
തൂകാന്‍; 
പൂന്താനവുമില്ലാ....!” 


കാലമാം കാളിന്ദി നീന്തിവരുന്നൊരു 
ഗോപികയല്ലോ ഞാന്‍! (ഗോകുല...) 


വ്ര ക, തി. ളു 
സ 
കര്‍ 
ല 


൩൨ നി്‌ ര ശക 
 ംീമം. 6 


രക്‌ 


ഡ്യര്‍്കം. പ്‌ ഡൂക്രീം 


ഇന്നാഖെയയംമുഡത്തിരുനു എ 
കാസ്സുനീര മൂകുകയായിരുന്നു; 
കവി കില്ല കച്ചേരി കേട്ടില്ല. 
കര്മരുന്നൊന്നും ഞാന്‍ കണ്ടില്ല... 
തൂന്നപ്വെ 
അരയന്നം വന്നിട്ടും ദമയന്തി വന്ിട്ടും 
കരക്ക്‌ഖൊരീഭപ്പവാളായിരുന്തു...; 
അരമതില്‍ പാരിക്കൊണ്ടെറിയാത്ത 
പവത്തിഷ്ച്‌, 
അകലെവന്നദ്ദേഹം നോക്കിനിന്നൂ...! 
ഇന്നലെ...) 
വരുമെന്നോര്‍ത്തു ഞോന്‍, വന്നിങ്ങടുത്തിരു. 
ന്നൊരു വാക്കു ചൊല്ലുമെന്നോര്‍ത്തു ഞാന്‍.) 
എണ്ണുയില്ലാത്ത കരിന്തിരിക്കൈയുമായ്‌ 
എന്‍ മുന്നില്‍ നിന്നൂ വിളക്കുമാടം! 
(ഇന്നലെ...) 


219 


പാലാട്ടുകോമന്‍ വന്നാലും; 

പരമൂചട്ടമ്പി മാറൂല്ലാ....! 

പ്രത്രണ്ടാനമദിച്ചു വന്നാലും; 

പരമുചട്ടമ്പി മാറൂല്ലാ...! 

ഗുസ്തിക്കാരന്‍ കാതനെന്നൊരു ചട്ടമ്പി പണ്ട്‌; 

കൊച്ചീവെച്ച്‌ ഞമ്മടെ നേരെ കത്തി 
യെടുത്തൂ...! 

പരമുവണ്ണന്‍ മീശപിരിച്ചൊരു നോട്ടം...! 

പാവം കാതര! ചറുപറെ... ചറുപറെ- 

ചറുപറെ ചറുപറെയോട്ടം...! 

പരമുവണ്ണന്‍ തിരിയെ വിളിച്ചു- 

“എടാ... കാതരേ...! 

പാവം കാതര്‍്‌ ഞെട്ടിവിറച്ചു!- “അണ്ണാ! 

കത്തിയെടുത്ത അവനെക്കൊണ്ട്‌- 

കപ്പടമീശയെടുപ്പിച്ചൂ...! (2) ൽ 

വള്ളക്കാരന്‍ കൂട്ടനെന്നൊരു ചട്ടമ്പി!പണ്ട; 

പള്ളാത്തുരുത്തി കവലെവെച്ചൊരു തല്ലിനു 

വന്നു...! 

“തല്ലുകാരോ... നൂറാള്‍...!” 

വള്ളക്കാരന്‍ തലയാളള്‍....! 

കല്ലും വടിയുമിടിക്കട്ടയുമായ്‌ തല്ലിനുവ 

പരമുവണ്ണന്‍ പള്ളയ്ക്കിട്ടൊരു കുത്തുകൂത? 

പാവം കുട്ടന്‍ പട്ടിയെപ്പോലെ മുട്ടുകുത്ത 

പരമുവണ്ണന്‍ മീശപിരിച്ചൂ...! 


[ 


തെരഞ്ഞെ ടുത്തി ഗാനങ്ങള്‍ 


“കുട്‌... ഡ്വീടോാ കുട്ടാ...! 

പാവം കുട്ടന്‍ നൊന്തു കരഞ്ഞു...” അണ്ണാ - 
അണ്ണാ... 

കുത്തിയ കുത്തിനു മറുകുത്തു കുത്തി 

കുട്ടനെ അണ്ണനെണ്‍ണീപ്പിച്ചു...! ഹായ്‌...! 


ചിത്ത ടെ ജയില്‍ 
220 


സംഗീതം: ദേവരാജന്‍ 
ഗായിക: എസ്‌. ജാനകി 


കിള്ളിയാററിന്നക്കടുരയുണ്ടൊരു! 


വെള്ളിലഞ്ഞിക്കാട്‌...! 
വെള്ളിലഞ്ഞിക്കാട്ടിലുണ്ടൊരു 
വെള്ളാരങ്കിളിക്കൂട്‌...! (കിള്ളി...) 
വെള്ളാരങ്കിളിക്കൂട്ടിനടുത്തൊരു വേടന്‍ 


വന്നു 
അമ്മയെയന്പെയ്യു--അച്ഛനെയന്പെയ്യു! 
കുറുകിക്കുറുകിക്കൂട്ടിലിരുന്നു; 
കുഞ്ഞിപ്പെണ്ണു കിളിപ്പെണ്ണ്‌...! 
വിളിച്ചാല്‍ മിണ്ടാത്ത ദൈവം൦കിളിയുടെ 
വിളികേട്ടില്ലാ...! (കിള്ളി...) 
കൂട്ടിലിരുന്നു കരഞ്ഞിട്ടാരും കൂട്ടിനു 
ചെന്നില്ലാ 
വെള്ളാരങ്കിളിക്കുഞ്ഞിനു കൊറിക്കാന്‍ 
കല്പരി തരണേ 
ചുററാന്‍ തുണി തരണേ ചൂടാന്‍ കുട തരണേ 
കുമ്പിളുകുത്തിക്കൂട്ടിലിരിക്കണ 


കുഞ്ഞിപ്പെണ്ണു കിളിപ്പെണ്ണ്‌! 
221 


സംഗിതം: ദേവരാജന്‍ 
ഗായിക. പി സുശ്തീല 


(കിള്ളി...) 


കളിച്ചിരി മാറാത്ത കാലം! 
കണ്ണുനീര്‍ കാണാത്ത കാലം! 
ഞാനൊരാളിനെ സ്നേഹിച്ചുപോയി 
ഞങ്ങള്‍ പിരിഞ്ഞുപോയി! (കളിച്ചിരി...) 
വിടരുവാന്‍ ദാഹിച്ച പൂക്കള്‍; 
വീണടിഞ്ഞുപോയ്‌ മണ്ണില്‍...! 
പറക്കാന്‍ കൊതിച്ച കിനാവിന്‍തുമ്പികള്‍ 
ലിറകററുവീണുപോയ്‌ മുന്നില്‍....! 
വിധിയുടെ കല്ലറയ്ക്കുള്ളില്‍; 
ണുടഞ്ഞുപോയ്‌ മോഹം...! 
ടരുമിച്ചിരുന്നവരകന്നേപോയവര്‍ 
യാന്നു കാണുമോ ഞങ്ങള്‍...? 
(കളിച്ചിരി...) 











73; 
227 


സംഗീതം: ദേവരാജുന്റി 
ഗായകന്റി: ൨.എം. രാജു 


കാറററിയി 

കടലറിയി 

അലയും തിരയുടെ വേദന...! 

അലയും തിരയുടെ വേദന... (കാറ്ററിയില്ല...) 

തീർത്ഥയാത്രകൾ പോയാലും൦-ചെന്നു 

തീരങ്ങളോടു പറഞ്ഞാലും; 

കരുണയില്ലാത്തൊരീ ലോകത്തിലാരും 

തിരിഞ്ഞുനോക്കുകയില്ലല്ലോ? (2) 
(കാറ്ററിയില്ല...) 

നീരാവി പൊങ്ങുകയാണല്ലോ! 

കരള്‍ നീറിപ്പുകയുകയാണല്ലോ! 

ഒരു മഴവില്ലായി മാനത്തൊരുനാള്‍,; 

വിരിഞ്ഞുനില്ക്കുമീ വേദനകള്‍ 

വിരിഞ്ഞുനില്ക്കുമീ വേദനകള്‍! 
(കാറ്ററിയില്ല...) 


223 


സംഗീതം: ദേവരാജന്ി 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


സാവിത്രിയല്ലാ ശകുന്തളയല്ലാ- 
ശീലാവതിയുമല്ലാ...! 
കാമുകമാനസം പന്താടുന്നൊരു 
കാമരൂപിണി ഞാന്‍...! (സാവിത്രി...) 
വാസനപ്പൂുവുകള്‍ ചൂടിവരുന്നൊരു; 
വാസവദത്തയാണു ഞാന്‍...! 
സമയമായില്ല --- സമയമായില്ലാ -- 
സമയമായില്ലെന്നു പറയുവാനിവിടെ 
സന്യാസിമാരില്ലാ! (സാവിത്രി...) 
പെണ്ണായി ജനിക്കണം പ്രേമിക്കാന്‍ 
പഠിക്കണം! 
കണ്ണുകൊണ്ട്‌ ആരെയും മയക്കണം...! 
ഓരോ ദിവസവും ഓരോ ദിവസവും; 
ഓരോ കാമുകര്‍ വേണം! (സാവിത്രി...) 
നഗരവിളക്കുകള്‍ കെട്ടാലുടനെ 
നര്‍ത്തനമാടണം...! 
തുള്ളിപ്പതയും മദിരയിലിങ്ങനെ 
മുങ്ങിക്കുളിക്കണം (സാവിത്രി...) 


224 
സംഗീതം: ദേവരാജനി 
ഗായിക: എമ്പ്‌. ജാനക! 


തങ്കവിളക്കത്ത്‌ ചിങ്ങനിലാവത്ത്‌; 
തക്കിളിനുല്‍ക്കും താരകളേ...! 


73 


പാവങ്ങളല്ലല്ലോ നിങ്ങള 
പട്ടിണിക്കാരല്ലല്ലോ...! (ത്മ...) 
പാല്‍ക്കഞ്ഞി വിളമ്പിത്തരുവാന്‍ 
പാരര്‍ണ്ണമിയുണ്ടല്ലോ അവിടെ-- 
പൌര്‍ണ്ണമിയുണ്ടല്ലോ...! 
പാവാടത്തുണി തുന്നിത്തരുവാന്‍ 
പൊന്‍മുകിലുണ്ടല്ലോ -- 
പൊന്‍മുകിലുണ്ടല്ലോ...! 
മനസ്സിനുള്ളില്‍ കല്ലറ കെട്ടിയ 
മനുഷ്യരില്ലല്ലോ? --അവിടെ 
മനുഷ്യരില്ലല്ലോ 
ദൈവാലയങ്ങളിലവരുണ്ടാക്കിയ 


ദൈവങ്ങളില്ലല്ലോ -- ദൈവങ്ങളില്ലല്ലോ! 
(തങ്ക...) 

മത്സരത്തിന്‍ മന്ത്രം ചൊല്ലാന്‍ 

മതങ്ങളില്ലല്ലോ--അവിടെ 

മതങ്ങളില്ലല്ലോ! 


നാലുംകൂടിയ കവലകള്‍ തോറും 
നേതാക്കളില്ലല്ലോ --നേതാക്കളില്ലല്ലോ! 
ആകാശത്തിലെ മുത്തുകളും- 
കൊണ്ടോടിവന്നാട്ടേ...! 
നിങ്ങള്‍--ഓടിവന്നാട്ടേ 

പാവപ്പെട്ടവര്‍ ഞങ്ങള്‍ക്കെല്ലാം 
പകുത്തുതന്നാട്ടേ! 

പകുത്തുതന്നാട്ടെ....! (തങ്കം...) 


2259 


സംഗീതം: ദേവരാജന്‍ 
ഗായിക: ച്‌. സുശ്ത്ല 


ചിത്രകാരന്‍െറ ഹൃദയം കവരും; 
ലജ്ജാവതീലതയാണു ഞാന്‍ (ചിത്ര...) 
തുടുതുടെത്തുടിക്കുമെന്‍ ദേഹം; 

തൊട്ടാല്‍ കുളിര്‍കോരും...! 

കൂട്ടുകാരുടെ കണ്ണില്‍ ഞാനൊരു 
തൊട്ടാവാടിപ്പെണ്ണ്‌! 

തൊട്ടാവാടിപ്പെണ്ണ്‌...! 

ചൈത്രപഞ്ചമി നീര്‍ത്തിത്തന്നൊരു 
മുത്തുക്കുടക്കീഴില്‍; 

ഉദ്യാനവിരുന്നിനു വന്നു -- ഞാന്‍ വന്നു 
കിലുകിലെ വിടരുമെന്‍ ഹൃദയം 

കണ്ടാല്‍ കൊതിയാകും...! 

കൂട്ടുകാരുടെ കണ്ണില്‍ ഞാനൊരു 

കെട്ടാന്‍ നിക്കണ പെണ്ണ്‌ 

കെട്ടാന്‍ നിക്കണ പെണ്ണ്‌...! (ചിത്ര...) 


വയലാര്‍ കൃത്തി കള്‍ 


226 


സംഗിതം: ദേവരാജന്‍ 
ഗായകര്‍: യ്മേശുദാസ്‌, ജയചന്ദ്രന്‍, 
പി. ബി. ശ്രീനിവാസ്‌ 


ചരിത്രത്തിന്‍െറ വീഥിയില്‍ --- 
സങ്കല്പത്തിന്‍െറ മഞ്ചലില്‍; 
ഇതിലേ ഇതിലേ ഞങ്ങളെതിരേല്ക്കുന്നു 
നിങ്ങളെ... 
ഇതിഹാസങ്ങള്‍ മേഞ്ഞുനടക്കും; 
ഇററലിയിലെയൊരു ഗ്രാമം...! 
ഈ രാജവീഥിക്കരുകില്‍; 
ഗ്രാമവ്ൃക്ഷത്തണലില്‍,; 
അന്വേഷിക്കും കണ്ണുകളോടെ; 
ആത്മദാഹത്തോടെ-- 
ഈക്കല്‍പ്പടവിലിരിക്കുകയല്ലോ! 
“മൈക്കലേഞ്ജലോ...!"” 
ചിത്രകലയുടെ മുത്തച്ഛനാകും; 
“മൈക്കലേഞ്ജലോ...! 
മാനത്തും മണ്ണിലുമിതുവരെ 
മനുഷ്യപുത്രനെക്കണ്ടില്ലാ...! 
അന്വേഷിക്കു 
കണ്ടെത്തുമെന്നാണരുളിച്ചെയ്യതു നാഥന്‍! 
അന്വേഷിക്കാനിടമില്ലിനി! 
ഞാനന്വേഷിക്കാനിടമില്ല...! 
കാല്‍വരി ചൂടിയ കാരുണ്യദീപമേ...! 
കാത്തരുളീടേണമേ! --ഞങ്ങളെ 
കാത്തരുളീടേണമേ...! 
കാലിത്തൊഴുത്തില്‍ ജനിച്ചവനേ 
“കന്യാനന്ദനനേ...!” 
പാവങ്ങള്‍ ഞങ്ങള്‍ക്കായ്‌ സ്വര്‍ഗ്ഗരാജ്യ- 
ത്തിന്‍െറ വാതില്‍ തുറന്നവനേ! 
(കാല്‍വരി...) 
ചമ്മട്ടിയുമായ്‌ ജറുസലംപള്ളിയില്‍ 
ചെന്നു നിന്നവനേ...! 
അന്നത്തെ വൈദികന്മാരെ പരീശരെ- 
ത്തള്ളിപ്പറഞ്ഞവനേ। 
“മഗ്ദലമറിയത്തിന്‍"” കണ്ണുനീര്‍ കണ്ടപ്പോള്‍ 
മനസ്സലിഞ്ഞവനേ...! 
മരക്കുരിശിന്മേല്‍ ക്രൂശിച്ച ദുഷ്ടര്‍ക്കു 
മാപ്പുകൊടുത്തവനേ...! 
സ്വര്‍ഗ്ഗത്തിലിരിക്കുന്ന 
വിശ്വൈകപിതാവിന്‍െറ; 


തൃക്കൈയില്‍നിന്നും ദൈവപുത്രന്മാര്‍ 
ജനിക്കുന്നു: 


[0 തി 
ൽ ച ൩." [ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 







735 
അവരെ പാപത്തിന്‍െറ പൊയ്മുഖം മററു 
അവരെ ജുഡാസുകളാക്കി മാററുന്നു കാലം! | ഗായകര്‍. കമുകറ; പി; വച്ച 
(ചരിത്ര...) 

പുള്ളിമാന്‍ മിഴി 
227 പുള്ളിമാന്‍ മിഴ്‌) 
സംഗീതം: ദേവരാജന്‍ പുവമ്പന്‍െറ കളിത്തോഴ്‌” 
ഗായകർ: യേശുദാസ്‌ പമ്പാതീരത്തു നിന്നെ കണ്ടിട്ട്‌; 

പണ്ടില്ലാത്തൊരു മോഹം! (പുള്ളിമാന്‍...) 
മുന്നില്‍ മുകമാം ചക്രവാളം! അരനീര്‍വെള്ളത്തില്‍ 
പിന്നില്‍ ശൂന്യമാമന്ധകാരം! അഞ്ഞജനപ്പുഴയില്‍ 


അല്ലിപ്പൂവിനു വന്നവന്വേ 

പാതിവിരിഞ്ഞ നിന്‍ 

പുഞ്ചിരി കണ്ടിട്ട്‌ 

പണ്ടില്ലാത്തൊരു നാണം! 
പണ്ടില്ലാത്തൊരു നാണം! (പുള്ളിമാന്‍...) 
നനഞ്ഞ പൂന്തുകില്‍ മാറില്‍ ചുററിയ 
നാണംകുണുങ്ങിപ്പെണ്ണേ! 

നിലക്കണ്‍മുന നെഞ്ചില്‍ കൊണ്ടിട്ട്‌ 
നീയറിയാത്തൊരു ദാഹം....! 
നീയറിയാത്തൊരു ദാഹം! 


അന്ധകാരം -- അന്ധകാരം! (മുന്നില്‍...) 
കാററില്‍ ജ്വലിക്കുമോ? 

കാലം കെടുത്തുമോ? 

മോഹങ്ങള്‍ കൊളുത്തിയ തിരിനാളം! 
പഞ്ചഭൂതങ്ങള്‍തന്‍ പഞ്ജരത്തിന്നുള്ളില്‍ 
പുകയുന്ന തിരിനാളം! 

പുകയുന്ന തിരിനാളം ...! (മുന്നില്‍...) 
കൈയില്‍ വിലങ്ങുമായ്‌ കരളിലിരുട്ടുമായ്‌ 
കാലത്തിന്‍ ജയിലിലിരിപ്പൂ ഞാന്‍...! 


ആരുടെ കൈകള്‍ തുറന്നുതന്നീടുമീ- പുള്ളിമാന്‍മിഴി 
അറയുടെയഴിവാതില്‍ ? പുള്ളിമാന്‍മിഴി! 
അറയുടെയഴിവാതില്‍ ? (മുന്നില്‍...) 

230 


സംഗീഗംം: ബാബുരാജ്‌ 
ഗായകര്‍: ചി. ഷില, എസ്‌. ജാനകി 


ചിത്രം: പെണ്‍മക്കള്‍ 
228 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: യേശുദാസ്‌, ബി. വസന്ത 


ഒരമ്മ പെററുവളര്‍ത്തിയ കിളികള്‍ 
ഓമനപ്പൈങ്കിളികള്‍...! 
പെരിയാറിന്‍തീരത്തൊരരയാലിന്‍ 
കൊമ്പിന്മേല്‍ 

ഒരുമിച്ചു കൂടുകെട്ടി -- ഒരുകാല- 
മൊരുമിച്ചു കൂടുകെട്ടി...! (ഒരമ്മ...) 
തളിരിട്ട ചില്ലകളിലൂയലാടി -- അവര്‍ 
താമരക്കുളങ്ങളില്‍ നീരാടി...! 
ആകാശപ്പൊയ്കയുടെ 
കടവിലൊരാണ്‍കിളി അതു- 

കണ്ട്‌ കൊതിച്ചുനിന്നൂ! --ഒരു 
കിളിപ്പെണ്ണിനെ കണ്ണുവച്ചു --അവള്‍ 
ഓമനപ്പേരു വിളിച്ചു...! 
മാനത്തുങ്കാവിലേക്കു പറ 
മഴവില്ലിന്‍ കൊമ്പിന്മേലാടാ 


ഈ നല്ല രാത്രിയില്‍ 
ഈ വസന്തരാത്രിയില്‍ രാത്രിയില്‍; 
ഇതളിതൃളായ്‌, ഇതളിതളായ്‌ 
ജന്നെന്‍െറ സ്വപ്നങ്ങള്‍ 
പൂത്തുവിടര്‍ന്നു... (ഈ നല്ല...) 
മാനത്തെ സ്വയംവരപ്പന്തലില്‍ ഞാനൊരു; 
വാനമ്പാടിയായ്‌ വന്നു...! 
നിന്‍ ഗാനഗംഗതന്‍ തീരത്തു ഞാനൊരു; 
സ്ക്പമണ്ഡപം തീര്‍ത്തു! (ഈ നല്ല...) 
“ധുമാസചന്ദ്രികയില്‍ 
ുങ്ങിക്കുളിക്കണം 
നത്ക്ടോടടി ഉടുക്കേണം! 
മന്ദഹാസത്തിന്‍ മടിയിലെനിക്കൊരു; 
“ബ്ചമായി മയങ്ങേണം, (ഈ നല്ല... 


ന്നപോയ്‌ പെണ്ണ്‌! 
ന്‍ പോയ്‌...! 
(ഒരമ്മ...) 


__ അവള്‍ 
കാലമാം വേടനൊരമ്പെയ്യു അ 


പീലിച്ചിറകറ്റു താഴെ വീണു...! 


736 


ഒരു കൂട്ടില്‍ വളര്‍ന്നവരകന്നേപോയ്‌! 


(ഒരമ്മ...) 


231 


കാലന്‍ കേശവന്‍ - കരവംശ 
കാലന്‍ കേശവന്‍...! 

കാലന്‍ -കാലന്‍-കാലന്‍...! 

കംസന്‍ കാലന്‍ കേശവന്‍! 
കാളിയമര്‍ദ്ദന നര്‍ത്തന ലോലന്‍...! 
ഗോപികമാരുടെ ചേലക്കള്ളന്‍; 
അഞ്ജാനമുകില്‍വര്‍ണ്ണന്‍...! 
ആശ്രിതവത്സലന്‍... 

അമ്പലപ്പുഴ വാഴും ഭക്തപരായണന്‍...! 
കാലന്‍ കേശവന്‍--കംസന്‌; 
കാലന്‍ കേശവന്‍...! 


232 


ചെത്തി - മന്താരം - തുളസി; 
പിച്ചകമാലകള്‍ ചാര്‍ത്തി - 
പുലര്‍കാല “ഭഗവാനേ!” 
കണികാണേണം...! 

എന്നും കണികാണേണം...! 
മയില്‍പ്പീലി തിരുകിയ- 

മണിമുത്തു കിരീടവും; 

മലര്‍ചുണ്ടില്‍ വിരിയുന്ന- 
മൃദുസ്മേരവും; 

യദുകുല കന്യകമാര്‍; 

കൊതിക്കുന്ന മെയ്ുഴകും; 
കുവലയമിഴികളും 
കണികാണേണം-കൃഷ്ണാ - 
കണികാണേണം...! 

1സന്ബ്റിം സന്ബ്ധം ലിം 5027... 

10% 1 ഡ0ഠ്ല ഴ൩൭)0൮ ല൦൭....! 

0 ദാസ 0൦ സഡ്ഥിഠ ടാ ലി... 

[.11 2 വദന ൧ 70൦ ടിഠ...! 
ഇത്തിരിപ്പൂവേ... ചുവന്നപൂവേ... 
ഇത്തറകാലത്തെ നീയെങ്ങു പോയി...! 
പമ്പയില്‍ മുങ്ങിക്കുളിക്കാന്‍ പോയി...! 
പ്ച്ചിലത്തുമ്പിയെ കാണാന്‍ പോയി...! 
വാലിട്ടു “കണ്ണെഴുതേണം” പെണ്ണ്‌! 
വാസനപ്പുവുകള്‍ ചൂടേണം...! 
പുസ്തകമെവിടെ-കുടയെവിടെ 
“പൂമൂടി പിന്നാന്‍ റിബണെവിടെ? 
ഓരൊന്നൊന്ന്‌ ഓണം വന്ന്‌ 
-ഈരൊന്നു രണ്ട്‌ ഇനിച്ചൊരു മുണ്ട്‌...! 


വയലാര്‍ കൃതികള്‍ 


233 


എല്ലാം ശുന്യം। ബ്രഹ്മം കണ്ടീഷന്‍ 
ദൈവത്തിനു പ്രായമായി...! 
ദുനിയാവിനു പ്രായമായി...! 
വഞ്ചനയ്ക്കു നമ്മുടെ നാട്ടില്‍; 

വയസ്സ്‌ പതിനാറ്‌...! എന്നും 

വയസ്സ്‌ പതിനാറ്‌...! 

മൂത്തോര്‍ വാക്കും മുതുനെല്ലിക്കയും; 
ആദ്യം കയ്ക്കും! - ആദ്യം കയ്ക്കും...! 
ചക്കരവാക്കും -- ചെകുത്താന്‍ വേദവും; 
ആദ്യം മധുരിക്കും --ആദ്യം മധുരിക്കും... 
കരളെടുത്തു കാണിച്ചാലും; 
കദളിവാഴനാര്‌...! 

കരഞ്ഞു -- കാലു പിടിച്ചാലും; 
കള്ളപ്പേര! - മനുഷ്യന്‌ കുള്ളപ്പേര...! 
കളസമിട്ട കറങ്ങി നടക്കണ പെണ്ണേ...! 
കമ്പനി പൂട്ടാറായില്ലേ? 

കണ്ടതെല്ലാം മായ! 

കാണാത്തൊരാളുടെ ലീല...! 

ലില... ലീലാ... ലീലാ... 


234 


പൊട്ടിത്തകര്‍ന്നു പ്രതീക്ഷകള്‍കൊണ്ടവര്‍- 
കെട്ടിപ്പടുത്ത കടലാസുകോട്ടകള്‍ - 
നിശ്ചലം നിന്നൂ... നിഴലുകള്‍! --ഏകാന്ത 
ദുഃഖങ്ങള്‍ തന്‍ മുകചിത്രങ്ങള്‍ മാതിരി...! 
എല്ലാ വിളക്കും കൊളുത്തുന്നു പെട്ടെന്നു- 
തല്ലിക്കെടുത്തുന്നു കാലമെല്ലായ്‌പോഴും...! 
നിര്‍ത്തുകീ ക്രൂരമാം സാഹസം -- കാലമേ... 
നിര്‍ത്തുകീ സംഹാരവേതാളതാണ്ഡവ.ം...! 


ചിത്രം: കൂട്ടുകാര്‍ 
232 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 

(ഈ ഗാനത്തിലെ ബാങ്കുവിളി 
എം.എസ്‌. ബാബുരാജിന്റതാണ്‌? 


“അസതോ മാ സദ്‌ ഗമയാ!” 
“തമസോ മാ ജ്യോതിര്‍ ഗമയ!” 
“മൃത്യോര്‍ മാ അമൃതം ഗമയാ...!"” 
അല്ലാഹു അക്ബര്‍ (2) 

“ഒരു ജാതി ഒരു മതം ഒരു ദൈവം 


ഓര്‍മ്മവേണമീയദ്വൈതമന്ത്രം...! ി 
(ഒരു ജാത: 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


സന്ധ്യാനാമം ചൊല്ലുമ്പോള്‍ 
അന്തിവിളക്കു കൊളുത്തുമ്പോള്‍; 
മാനത്തു തിരയേണ്ട മണ്ണില്‍ തിരയേണ്ട! 
മനസ്സിലെയീശ്വരനൊന്നല്ലോ...! 

(ഒരു ജാതി...) 
ജീവിതം നീര്‍ത്തിയ പുല്‍ത്തഴപ്പായയില്‍; 
ഓരോ നേരവും നിസ്കരിക്കുമ്പോള്‍! 
*മൃതമേതായാലും ജാതിയേതായാലും 
മനുഷ്യന്‍ മറക്കരുതീ മന്ത്രം....!" 


(ഒരു ജാതി...) 


239 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനകി 


കുറുമൊഴി മുല്ലപ്പുത്താലവുമായ്‌; 

കുളിച്ചു തൊഴുതു വരുന്നവളേ...! 

പുതുമഴ കൊള്ളേണ്ട പൊന്‍വെയില്‍ 

കൊള്ളേണ്ട 

പ്ച്ചിലക്കുടക്കീഴില്‍ നിന്നാട്ടേ എന്‍െറ 

പ്ചിലക്കുടക്കീഴില്‍ നിന്നാട്ടേ...! 

ആരെങ്കിലും വന്നു കണ്ടാലോ? 

അര്‍ത്ഥംവച്ചു ചിരിച്ചാലോ...? 

ഞാനില്ല ഞാനില്ല ഞാനില്ല....! 
(കുറുമൊഴി...) 

നിന്‍െറ കിനാവിന്‍െറയിളനീരേതൊരു 

നീലക്കാര്‍വര്‍ണ്ണനു നേദിച്ചു... 

നിന്‍പ്രേമപൂജാപുഷ്പങ്ങളാരുടെ- 

യമ്പല നടയില്‍ പൂജിച്ചു? 

മറെറാരു ദേവനെനിക്കില്ല --ഇനി 

മറെറാരു ശ്രീകോവിലില്ല! (കുറുമൊഴി...) 

തൊടുന്നതെല്ലാം പൊന്നാകും -- നിന്‍ 

താമരവളയക്കൈവിരലാല്‍...! 

എ൯മനോരാജ്യത്തെ ദേവാലയത്തിലെ 

മണ്‍വിളക്കെന്നു കൊളുത്തും നീ? 

വൃശ്ചികവ്രതമൊന്നു കഴിഞ്ഞോട്ടേ- ഞാന്‍ 

വിവാഹമോതിരമണിഞ്ഞോട്ടെ! 
(കുറുമൊഴി...) 


237 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായിക: പി. സുശീല 


കണ്ണാടിക്കൂട്ടിലെ --- കണ്ണുനീര്‍ക്കുട്ടിലെ 
സ്വര്‍ണ്ണമത്സ്യങ്ങളെ...! 

നൊമ്പരങ്ങള്‍ ഖല്‍ബിലൊതുക്കും 
നിങ്ങളും ഞാനുമൊരുപോലെ...!(കണ്ണാടി...? 
കരയുവാന്‍ പോലും ഭാഗ്യം കിട്ടാത്ത 


2737 


തടവുകാരികളേ 
ഏഴാം ബഹറിലെ ഏതോ കിനാവിഒ 
ന്‍റ 

തോഴികളായിരുന്നു - നമ്മള്‍ 
തോഴികളായിരുന്നു! ( 

കണ്ണാടി...) 
ഇനിയും ജന്മങ്ങളുണ്ടെങ്കില്‍ ലര്‍ 
ഇവിടേക്കയയ്ക്കരുതേ...! 
കണ്ണീരക്കടലിലെ കളിമണ്‍ദ്ധീപിലെ 
പെണ്ണായ ജനിക്കരുതേ -_ഇങ്ങനെ 
പെണ്ണായ ജനിക്കരുതേ! (കണ്ണാടി...) 


238 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായകര്‍: യേശുദാസും കുട്ടരും 


“നോ വേക്കന്‍സി 

നോ വേക്കന്‍സി...!” 

ഭൂമിയിലെവിടെ ചെന്നാലും 

“നോ വേക്കന്‍സി--മനുഷ്യനു 

നോ വേക്കന്‍സി.” 

പിറന്ന നാടും വീടും വിട്ടു; 

വരുന്നവരേ...! 

ജനിച്ച തെററിനു ജീവിതഭാരം- 

ചുമന്നലഞ്ഞവരേ...! 

തൊഴിലും തേടി തെരുവുകള്‍ നീളെ- 

തളര്‍ന്നു വീണവരേ 

നഗരവിളക്കിനു കീഴിലുറങ്ങി- 

യുണര്‍ന്നവരേ...! 

“തലയ്ക്കു മുകളില്‍ ശൂന്യാകാശം 

താഴെ തെരുവീഥി...!" 

രാഷ്ര്രപചുരോഗതിയുടച്ചുവാര്‍ക്കാം 
ഫാക്ടറികള്‍...! 

കാററില്‍ പുകയുടെ കൊടികളുയര്‍ത്തും 

ഫാക്ടറികള്‍! 

കുഴലുവിളിക്കും കമ്പനികള്‍...! 

നമ്മുടെ രക്ഷാദുര്‍ഗ്ഗങ്ങള്‍; 

നമ്മുടെ ആശാകേന്ദ്രങ്ങള്‍; 

നമ്മുടെ നേരേ നിന്നലറുന്നു; 

നോ വേക്കന്‍സി...! 


239 
സ്പംഗീതം: എം.എസ്‌. ബാബുരാജ 
ഗായകന്‍: യേശുദാസ്‌ 


നിഴലുകളേ ! നിഴലുകളേ!-(മ) 
നിങ്ങളെന്തിനു കൂടെ വന്നു; 
നിശൂബ്ദനിഴലുകളേ -- 
നിശ്ശബ്ദനിഴലുകളേ...! (നിഴലുകളേ...) 
എന്നെമാത്രം കരികൊണ്ടെന്തിനു 


38 


ണ്ണില്‍ വരയ്ക്കുന്നു നിങ്ങള്‍... 

“നിങ്ങള്‍ പ്രതികാരരുൂപങ്ങള്‍...! 

നിങ്ങളിരുട്ടിന്‍െറ പ്രേതങ്ങള്‍...” 
(നിഴലുകളേ....) 

ജീവിതം വിളയും ഖനികള്‍ തേടി ഞാന്‍ 

ഈ വഴിത്താരയില്‍ വന്നു...! (ജീവിതം...) 

നകം കണ്ടില്ല രത്നങ്ങള്‍ കണ്ടില്ല 

കണ്ടതു കല്‍ക്കരിയല്ലോ....! (നിഴലുകളേ...) 

ഈ മരുഭൂമിയില്‍ ദാഹജലം തേടി 

ഈറന്‍കണ്ണുമായ്‌ വന്നു... 

മുന്നില്‍ ഞാന്‍ കണ്ട തടാകങ്ങളത്രയും 

കണ്ണുനീര്‍ നിറഞ്ഞവയല്ലേ...?(നിഴലുകളേ...) 


240 


സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
ഗായകര്‍: പി. ലില, പി. രേണുക 


വീട്ടിലിന്നലെ വടക്കുനിന്നാരോ 

വിരുന്നുവന്നതു ഞാനറിഞ്ഞു 

ഞാനറിഞ്ഞു! 

വിരിഞ്ഞു നില്ക്കും സ്വപ്നവുമായ്‌ നീ 

ഒരുങ്ങിനിന്നതും ഞാനറിഞ്ഞു, 

ഒരുങ്ങിനിന്നതും ഞാനറിഞ്ഞു! (വീട്ടിലി...) 

പാതി ചാരിയ വാതിലിന്നരികില്‍ 

കാതോര്‍ത്തുനിന്നപ്പോളെന്തു തോന്നി? 

എന്തു തോന്നി? (2) 

ഒളികണ്ണാല്‍ നിന്‍െറ പുതുമണവാളനെ 

ഒരുനോക്കു കണ്ടപ്പോളെന്തു തോന്നി? 

പോ പെണ്ണേ...! 

പോടി പെണ്ണേ...! 

ചിലയ്ക്കാതെ പോ പെണ്ണേ... (വീട്ടിലി...) 

കല്യാണദിവസമടുക്കുമ്പോള്‍ പെണ്ണിന്‌ 

കരളിനകത്തൊരു പെരുന്നാള്‌! (2) 

കളിയാണ്‌-ചിരിയാണ്‌ പാട്ടാണ്‌ 

കവിളത്തു കുങ്കുമപ്പുക്കളാണ്‌...! (2) 
(വീട്ടിലി...) 


ചിത്രം: കല്യാണരാത്രിയില്‍ 
241 


സംഗീതം: ദേവരാജന്‍ 
ഗായിക: പി. ഛീല 


നദികള്‍ --- നദികള്‍ --- നദികള്‍ 
നാണംകുണുങ്ങികള്‍ നദികള്‍... 
സഖികള്‍ സഖികള്‍ സഖികള്‍ 
സര്‍വ്വാംഗസുന്ദരികള്‍ സഖികള്‍..! 


(നദികള്‍...) 


വയല്വാര്‍ കൃതികള്‍ 


രാഗം--താനം--പല്ലവിപാടും 

വാനമ്പാടികള്‍...! 

മാനത്തെ മഴവില്ലിന്‍ മാനസപുത്രികള്‍. 

കാനനകന്യകള്‍! (നദി കള്‍...) 

കാമുകസന്നിധി തേടിപ്പോകും 

കാമരുപിണികള്‍...! 

രാജഹംസങ്ങളെ മടിയില്‍ വളര്‍ത്തും 
രാജകുമാരികള്‍. (നദികള്‍...) 


24.2 


സംഗീതം: ദേവരാജന്‍ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


“ചിലമ്പൊലി --ചിലമ്പൊലി! 
ത്ധില്-ത്ധില്-ത്ധില്-ത്ധില്‌ ചിലമ്പൊലി! 
സഹ്ൃപര്‍വതസാനുവില്‍നിന്നൊരു 
നൃത്തത്തിന്‍ ചിലമ്പൊലി...! (ചിലമ്പൊലി...) 
കാട്ടാറുകള്‍ പാടും നാട ഇത്‌ 

കഥകളിതന്‍ തറവാട്‌...! 

കാനനലതികകള്‍ -- കാതരനയനകള്‍ 
കൈമുദ്രകള്‍ കാട്ടും നാട....! (ചിലമ്പൊലി...) 
ജുതുകന്യകകളുടെ വീട്‌ --ഇത്‌ 
മദിരാക്ഷികളുടെ നാട...! 
കാമുകമാനസമാതളമൈെനകള്‍ 

കുടുകെട്ടും മുളങ്കാട്‌...! (ചിലമ്പൊലി...) 


243 


സംഗീതം: ദേവരാജന്‍ 
ഗായകര്‍: ജയചനന, എസ്‌. ജാനകി 


അല്ലിയാമ്പല്‍പ്പൂവുകളെ...! 
അര്‍ദ്ധനഗ്നഗാത്രികളെ...! 
നിലാവിന്‍െറ നീന്തല്‍പ്പൊയ്കയില്‍ 
നീരാടും തോഴികളെ! (അല്ലി...) 
നിങ്ങടെ കടവില്‍ ചന്ദനപ്പടവില്‍ 
ഞങ്ങള്‍ക്കു കുളിക്കാനിടമുണ്ടോ...? 
(നിങ്ങടെ...) 
നിങ്ങടെ കൈയിലെ കുളിരിലക്കുമ്പിളില്‍; 
ഞങ്ങള്‍ക്കു ചൂടാന്‍ പുവുണ്ടോ? (അല്ലി...) 
മാറില്‍ നിങ്ങള്‍ വാരിച്ചുററിയൊ- 
രീറന്‍പുഞ്ചേല (അല്ലി...) 
മാറിയുടുക്കാന്‍ ഞങ്ങള്‍ക്കു തരുമോ 
മഞ്ഞിന്‍െറ പൂഞ്ചോല? (മാറിയുടു...) 
നിങ്ങടെ കുടിലില്‍ വള്ളിക്കുടിലില്‍ 
ഞങ്ങള്‍ക്കുറങ്ങാനിടമുണ്ടോ? 
നിങ്ങടെ കൈയിലെ മുത്തുക്കുടങ്ങളില്‍ 


ഞങ്ങള്‍ക്കു കുടിക്കാന്‍ തേനുണ്ടോ? 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


044 


സംഗീതം: ദേവരാജന്‌ 
ഗായകര്‍: എസ്‌. ജാനക്‌, ബി. വമ്സന്ത 


മാതളപ്പുകാവിലിന്നലെ 
ലര്‍നുള്ളാന്‍ ചെന്നു ഞാന്‍ 
ചൂടാനൊരു പൂ ചോദിച്ചവനോടിവന്നു! 
പിറകെയവനോടിവന്നൂ...! 

പൂവിറുത്തു കൊടുത്ത നേരമെന്‍ 
പുങ്കവിളിന്മേല്‍ നുള്ളി...! 

മനസ്സിന്‍ കടവിലെ മററാരും കാണാത്ത- 
മറെറാരു പൂ ചോദിച്ചു...! 
കൊടുത്താലെന്താണവനതു 
കിള്ളിക്കളയുകയില്ലല്ലോ! 
കണ്‍മുനയാലെ മേലാസകലം 
“വെണ്‍മണിശ്മോക ”ങ്ങളെഴുതി...! 
ആരുമാരും കാണാതവനെന്നെ കൈയില്‍ 
വാരിക്കോരിയെടുത്തു...! 
എടുത്താലെന്താണവനെങ്ങും 
എറിഞ്ഞുടയ്ക്കുകയില്ലല്ലോ! 
പ്രാണനാഥനെനിക്കു നല്കിയ 
പരമാനന്ദത്തില്‍ മുഴുകി... 
പുളകപ്പൂങ്കാവിലെ മററാരും നുള്ളാത്ത 
മറെറാരു പൂ ചോദിച്ചു! 


245 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: എസ്‌.ജാനകി 


ആദ്യത്തെ രാത്രിയിലെന്‍െറ മനസ്സിന്‍െറ; 
അന്തഃപുരങ്ങള്‍ തുറന്നവനേ! 

കാണാത്ത നിധികള്‍ കാണിച്ചുതന്നിട്ടും; 
കള്ളനു പരിഭവമാണോ?? 
മന്ദസ്മിതം ചുണ്ടില്‍ വിടര്‍ന്നില്ലാ...! 
മധുരാംഗരാഗങ്ങളണിഞ്ഞില്ല...! 
നാമൊരുമിച്ചു വളര്‍ത്തിയ മോഹങ്ങള്‍ 
രോമഹര്‍ഷമണിഞ്ഞില്ല! 
മധുവിധുകാലം കഴിഞ്ഞില്ലാ...! 
മദനോത്സവങ്ങള്‍ കഴിഞ്ഞില്ലാ...! 
പാതിവിരിഞ്ഞ ദിവാസ്വപ്നപുഷ്പങ്ങള്‍- 
പ്രേമലഹരി അറിഞ്ഞില്ലാ! 


246 


വണ്‍.-.ടു-ര്രീ-ഫോര്‍- 

നവംബര്‍ സിക്സ്റ്റിഫോര്‍...! 
ഹസ്‌ ഓഫ്‌ ദി ബാംബുഡോര്‍... 
ഓരമ്മവേണം - ഓര്‍മ്മവേണം; 


(മാതളപ്പൂ...) 


(മാതളപ്പൂ...) 


(മാതളപ്പൂ...) 


(ആദ്യത്തെ...) 
(ആദ്യത്തെ...) 


(ആദ്യത്തെ...) 


3 


പീരുമേട്ടില്‍ വരുമ്പോളീയൊരു 
മേല്‍വിലാസം. 
നവംബര്‍ സിക്സ്റ്റിഫോര്‍- 
ഹാസ്‌ ആഫ്‌ ദി ബാംബുഡോര്‍...! 
മഞ്ഞില്‍ മുങ്ങിയ പാതിരയില്‍. 
മലയുടെ താഴ്വരയില്‍... 
പഠനപാത്രം പകര്‍ന്നു നീട്ടും; 
“വസന്തനര്‍ത്തകി॥” ഞാന്‍... 
മുന്തിരിനീരിതു മുത്തിക്കുടിക്കൂ...! 
കുടിക്കൂ... കുടിക്കൂ...! 
പുഷ്പ സുരഭില രാഗിണികള്‍- 
പുളകിത യാമിനികള്‍...! 
സ്വീകരിക്കും- വിരുന്നു നല്കും; 
സ്വപ്നമനോഹരികള്‍...! 
ഇനിയും കാണാനിവിടെ വരില്ലേ? 
വരില്ലേ? വരില്ലേ? 


ചിത്രം: ചെമ്മീന്‍ 
247 


സംഗീതം: സലില്‍ ചൌശഥരി 
ഗായകന്‍: യേശുദാസ്‌ 


കടലിന്നക്കരെപ്പോണോരെ 

കാണാപ്പൊന്നിനു പോണോരെ 

പോയ്വരുമ്പോഴെന്തുകൊണ്ടുവരും? 

കൈനിറയെ -- 

പോയ്വരുമ്പോഴെന്തു കൊണ്ടുവരും? 

പതിന്നാലാം രാവിലെ 

പാലാഴിത്തിരയിലെ 

മത്സ്ൃയകന്യകമാരുടെ 

മാണിക്യക്കല്ല്‌ തരാമോ? 

“്ഓ...ഹൊ ഹോ...” (2) 

ചന്ദനത്തോണിയേറിപ്പോണോരെ നിങ്ങള്‍; 

പോയ്പോയ്‌ പോയ്‌ വരുമ്പോള്‍... (ചന്ദന...) 

വെണ്ണിലാപ്പൊയ്കയിലെ വാവും 

നാളിലെ പൊന്‍പുമീനിനെ... 

കൊണ്ടെത്തരാമോ? 

ഓ... ഹൊ ഹോ... 

നാടോടിക്കഥയിലെ--നക്ഷത്രക്കഥയിലെ 

നാഗനര്‍ത്തകിമാരണിയും; 

നാണത്തില്‍ മുത്തു തരാമോ... ? 

ഓ...ഹൊ ഹോ... (2) 

പുഷ്പകത്തോണിയേറിപ്പോണോരെ! 
നിങ്ങള്‍ 

പോയ്‌ പോയ്‌ പോയ്‌ വരുമ്പോള്‍ 


[പ 


മാനസപ്പൊയ്കയിലെ മായാവിട്ടിലെ 
മാടപ്രാവിനെ കൊണ്ടത്തരാമോ? 
പാതിരാപ്പന്തലില്‍, പഞ്ചമിത്തളികയില്‍ 
ദേവകന്യകമാരുടെ ഓമല്‍പ്പുത്താലി 


തരാമോ? 
(കടലിന്നക്കരെ...) 


ഓ...ഹൊ ഹോ... 


248 
സംഗിതം: സലിത്‌ ചൌധരി 
ഗായകന്‍: മന്നാഡേ 


ഓ...ഓ... 
മാനസമൈനേ വരു...! 

മധുരം നുള്ളിത്തരൂ...! 

നിന്‍ അരുമപുവാടിയില്‍ നീ; 


തേടുവതാരെ, ആരെ? (മാനസ...) 
നിലാവിന്‍െറ നാട്ടില്‍ 
നിശാഗന്ധി പൂത്തല്ലോ? (നിലാവി...) 


കളിക്കൂട്ടുകാരനെ മറന്നുപോയോ? 


(മാനസ...) 
കടലിലെ ഓളവും 
കരളിലെ മോഹവും; (കടലിലെ...) 
അടങ്ങുകില്ലോമനേ 
അടങ്ങുകില്ലാ...! (മാനസ...) 
249 


സംഗീതം: സലിത്‌ ചൌഗഥഗതി 
ഗായകര്‍: യേശുദാസ്‌, ചി. ഛീല, 
ശാന്താ ഫ്‌. നായര്‍, കെ.പി. ഉദയഭാനു 


പുത്തന്‍വലക്കാരേ! 
പുന്നപ്പറക്കാരേ 

പുറക്കാട്ട കടപ്പുറത്ത്‌ 
ചാകര, ചാകര, ചാകര! 
കാണാപ്പുമീനിനു പോകണ 
തോണിക്കാരാ...! 

മാനത്തെ പൊന്‍വല വീശണ 
തോണിക്കാരാ...! 


തീരത്തെ തിരയിലുറങ്ങണ മീനും പോരാ...! 


താനാനം താളംതുള്ളണ മീനും പോരാ...! 
പാലാഴിക്കക്കരെയെത്തിയ പൂമീന്‍ 


തായോ...! 
പൂവാലന്‍ ചെമ്മീന്‍ തായോ ചെമ്മീന്‍ തായോ! 


ചാകര--കടപ്പുറത്തിനി ഉത്സവമായി! ഹേ- 
ചാകര--തിരപ്പുറത്തിനി മത്സരമായ്‌...! 


(ചാകര...) 


താമര തക്കിളി നൂല്ക്കെടി പഞ്ചമിയേ 


4 


ഓമന പൊന്‍വലകോര്‍ക്കെടി പ്പൈള്ു 
ഓണമായ്‌, പൊന്നോണമായ്‌. 
പൊന്നോണമായ്‌...! 
ഇന്നല്ലോ നമ്മുടെ കടലിന്‌ പൂത്തിരുനംം; 
ഇന്നല്ലോ ചോതിനാള്‍ പൂത്തിരുനാള്‍ ടം 
നാടോടിപ്പാട്ടുകള്‍ പാടണ വാനംപാട്ു 
ഈ ഏഴാംകടലിന്നക്കരെ നൃത്തം കണ്ടം, 
ആടമ്മേ വഞ്ചികളങ്ങനെ ആടമ്മാനം. 
ആടമ്മേ അത്തിലുമിത്തിലുമാടമ്മാനം. , 
ചാകര--വല നിറയണണ്‍ പൊന്നയിലാ 
ഹേയ്‌! ചാകര--മടി കിലുങ്ങണ്‍ 
പൊന്നളിയാ...! (ചാകര... 
പോയി വാ, പടിക്ക നില്ക്ക്‌ണ മാളോരേ) 
പോയി വാ, കടം തരാനിനി മീനില്ലാ! 


ഏലയ്യാ ഏല ഏലയ്യാ! (2) 
29 


സംഗീതം: സലില്‍ ചൌധരി 
ഗായകര്‍: യേശുദാസ്‌. ചി. ഛ്ല, കോറസ്‌ 


ളി 


പെണ്ണാളേ, പെണ്ണാളേ -- തരിമീന്‍ --- 
കണ്ണാളേ, കണ്ണാളേ! -- (പെണ്ണാളേ...) 
കന്നിത്താമരപ്പുമോളെ-- വാവാ 
(പെണ്ണാളേ...) 
തന്തന തന്തന തന്താന (2) 
കടലു തന്നൊരു മുത്തല്ലോ! 
കുളിരു കോരണ മുത്തല്ലേ---ഹൊയ്‌ ഹൊയ്‌ 
ഏലേലം തോണിയില്‍ -- അരയന്‌ 
താലോലം കിളിപ്പെണ്ണല്ലെ? (പെണ്ണാളേ...) 
മാനത്ത്‌ പറക്കണ ചെമ്പരുന്തേ- 
മീനിന്ന്‌ മത്തിയോ--ചെമ്മീനോ? 
അര്‍ത്തുങ്കല്‍ പള്ളീല്‌ പെരുന്നാള്‍ വന്നല്ലോ...! 
ഒരു നല്ല കോളുതാ കടലമ്മേ ...! 
പണ്ടൊരു മുക്കുവന്‍ മുത്തിനു പോയി (2) 
പടിഞ്ഞാറന്‍ കാററത്ത്‌ മുങ്ങിപ്പോയി...! (2) 
അരയത്തിപ്പെണ്ണ്‌ തപസ്സിരുന്നു (2) 
അവനെക്കടലമ്മ കൊണ്ടുവന്നു (മ) 
അരയന്‍ തോണിയില്‍ പോയാലെ ളി 
അവന കാവല നീയാണേ--ഹൊയ്‌ ഹൊ? 
നിന്നാണേ എന്നാണേ കണവന്‍ ) 
അല്ലേലിക്കര കാണൂല ...! (പെണ്ണാളേ. 
മാനത്ത്‌ കണ്ടതും മുത്തല്ല! (2? 
മണ്ണില്‍ കിളുത്തതും മുത്തല്ല! (2) 
ഒന്നാം കടലിലേ ഒന്നാം തിരയില്‌; (2 
ഓമന മുത്തേ വാ മുത്തേ വാ (2) വീ (2) 
പണ്ടൊരു മുക്കുവന്‍ മുത്തിനു ന (മ) 
പടിഞ്ഞാറന്‍ കാററത്ത്‌ മുങ്ങിപ്പോയ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


741 


അരയത്തിപ്പെണ്ണു പെഴച്ചു പോയി (2) 


അരയത്തിപ്പെണ്ണ്‌ തപസ്സിരുന്നു 
അവനെക്ക്ടലമ്മ കൊണ്ടുപോയി! 


കണവന്‍ തോണിയില്‍ പോയാല്‌; 
കരയില്‍ കാവ നീ വേണം (പെണ്ണാളേ...) 
തന്തന തന്തന തന്താന(2മ) 


പള്ളിത്തേരു തെളിച്ചുംകൊണ്ടേ 

പണ്ടൊരു പാദുഷ വന്നൂ...! (പള്ളിത്തേരു...) 
തെരൂവില്‍നിന്നൊരു നൃത്തക്കാരിയെ റ 
തേരിലെടുത്തു പറന്നു। (തെരുവില്‍...) 
പോയിട്ടവളെക്കണ്ടില്ലാ--ഇനി 3 
തേടാനെങ്ങും തെരുവില്ലാ...! 


പിത്രം: അനാര്‍ക്കലി നുപുരശിഞ്ജിതമകലെക്കേട്ടു 
ഗോപുരവാതിലടഞ്ഞു...! (നൂപുര...) 

251 (ഏഴു...) 
ഗായിക: പി. സുശീല, കോറസ്‌ മാനത്തെ താരകളവളുടെ 

; മണിച്ചിലമ്പിന്‍ മുത്തല്ലേ? 
“അല്ലാഹു അകബര്‍-- മാനത്തേ പൊന്‍മുകിലവളുടെ 
അല്ലാഹു അക്ബര്‍ -- മാറില്‍ കിടന്നൊരു പട്ടല്ലേ? (ഏഴു...) 
അല്ലാഹു അക്ബര്‍..." 
മുകിലസിംഹമേ മുകിലസിംഹമേ 293 
തിരുനാളിനു കൊന്ടുഖരുന്നു സംഗീതം: എം.എസ്‌. ബാബുരാജ്‌ 
തിരുമുല്‍ക്കാഴ്ചകള്‍ ഞങ്ങള്‍...! ഗായിക: എല്‍.ആര്‍. ഈശ്വരി 
തിരുമുല്‍ക്കാഴചകള്‍ ഞങ്ങള്‍...! 
സിന്ധുവില്‍ ഗംഗയില്‍ വിടരുകയല്ലേോ-- “അരുതേ--അരുതേ-- 
സിന്ദുരപുഷ്പങ്ങള്‍ ? അരുതേ--അരുതേ -- 
വെള്ളിവിളക്കു കൊളുത്തുകയല്ലോ-_ അറബിപ്പൊന്നിനു വില്ക്കരുതേ--എന്നെ 
വിന്ധ്യഹിമാചലശ്യംഗങ്ങള്‍...! അടിമപ്പെണ്ണാക്കി മാററരുതേ! (അരുതേ...) 
ഒരേ കൊടിക്കീഴില്‍ ഒരേ കുടക്കീഴില്‍ ദാഹിക്കും ഹൃദയവുമായ്‌; 
ഒന്നാണൊന്നാണൊന്നാണിനിമുതല്‍ ദില്ലിയില്‍ വന്നവള്‍ ഞാന്‍...! 

ഹിന്ദുസ്ഥാനം! മരുഭൂമികളുടെ വളര്‍ത്തുകിളിയായ്‌ 
ഒന്നാണല്ലോ പല്ലവി പാടുവ- പറന്നിരുന്നവള്‍ ഞാന്‍--പാടി- 
തൊന്നാണല്ലോ ഞങ്ങള്‍! (അല്ലാഹു...) പ്പറന്നിരുന്നവള്‍ ഞാന്‍! 
കാളിദാസക്കവിതകള്‍ പാടും സ്‌നേഹത്തിന്‍ തണ്ണീര്‍പ്പന്തല്‍ 
ഗോദാവരിയും നര്‍മ്മദയും...! തേടിവന്നവള്‍ ഞാന്‍...! (അരുതേ...) 
കബീറിന്‍െറ ഗീതങ്ങള്‍ പാടും ഒരിരറു കണ്ണില്ലാതൊന്നും- 
തരാനെനിക്കില്ല...! 


കാശ്മീരപ്പൊയ്കകളും....! 
"ബംഗാളിലെ ഗായികമാരും 
പഞ്ചാബിലെ മധുരാംഗികളും 
രജപുത്രവിലാസിനിമാരും 


കാപാലികരുടെ കൈകളിലെന്നെ 
കൊടുത്തയയ്ക്കരുതേ--ഈ 
താനേ തകരും പളുങ്കുപാത്രം 


ദ്ാവിഡനര്‍ത്തകിമാരും തല്ലിയുടയ്ക്കരുതേ! (അരുതേ...) 
ഒന്നാണല്ലോ പല്ലവി പാടുവ-" 
തൊന്നാണല്ലോ ഞങ്ങള്‍! (അല്ലാഹു...) 254 
സംഗീതം: ബാബുരാജ്‌ 
292 ഗായിക: ചി. സുശ്തീല 
സ്യു സു ണത്‌ പ്രണയഗാനം പാടുവാനായ്‌ 
ലം പ്രമദവനത്തില്‍ വന്നു ഞാന്‍... 


ഏഴു ചിറകുള്ള തേര്‍ വിരഹഗാനം പാടിപ്പാടി 
ഏഴു നിറമുള്ള തേര്‌...! പിരിഞ്ഞുപോവുകയാണ്‌ ഞാന്‍।(പ്രണയ... 


മാനത്തുണ്ടൊരു തേഴ്‌ _തേരിന്‌ ഇവിടെ വിരിയും വെണ്ണിലാവും; 
മഴവില്ലെന്നാണു പേര്‌. (ഏഴു...) | ഈ യമുനാതീരവും, 


നി 


4.22 


ഇരുളിലലിയും മാനഗാനവും; 
ഇനിയുമെന്നെത്തേടി വരുമോ? 
തേടിവരുമോ? തേടിവരുമോ? 
മലര്‍മിഴികള്‍ തുറക്കുകില്ലേ? 
മന്ദഹാസം വിരിയുകില്ലേ? 
ഉണരുകില്ലേ പ്രേമഗായകന്‍! 
ഉണരുകില്ലേ -- ഉണരുകില്ലേ? 
സ്മരണകള്‍ തന്‍ മണ്‍വിളക്കില്‍ 
തിരികൊളുത്തും കാലമേ! 
ഇനിയൊരിക്കല്‍ ജീവിതത്തിന്‍ 
ജനലരുകില്‍ തേടിവരുമോ? 


തേടിവരുമോ --തേടിവരുമോ? (പ്രണയ...) 


2൭൭ 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: ചി. സുശീല 


മാതളപ്പൂവേ--മാതളപ്പുവേ 
മദനന്‍െറ കളിപ്പൂവേ...! 
മധുപന്‍ വരുമോ, മധുരം തരുമോ? 
മാതളപ്പൂവേ -- മാതളപ്പൂവേ 
പൊന്നേലസ്സണിയാതെ 
പവിഴക്കൊലുസ്സുകളുണിയാതെ 
നഗ്നപദം -- നഗ്നപദം നീ 
നൃത്തമാടുമീ രാവില്‍! 

നിന്‍െറ മുത്തണിക്കവിളില്‍ 
മുന്തിരിയിതളില്‍ 
ചിത്രശലഭമായ്‌--വരുമോ--വരുമോ? 


(മാതള...) 


വസന്തമണ്ഡപമെവിടെ--നിന്‍ 

വാസനച്ചെപ്പുകളെവിടെ? 

മണിയറയില്‍ --മണിയറയില്‍-- നിന്‍ 

മധുരാനുരാഗത്തിന്‍ മടിയില്‍ 

ഒരു മദിരോത്സവത്തിന്‍ മാദകലഹരിയില്‍ 

മുയങ്ങിയുണരാന്‍ വരുമോ--വരുമോ? 
(മാതള...) 


296 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: യേശുദാസ്‌, ബി. വസന്ത 


“നദികളില്‍ സുന്ദരി യമുനാ...! 
യമുനാ--യമുനാ 

സ്ഖികളില്‍ സുന്ദരി അനാര്‍ക്കലി 
അനാര്‍ക്കലി... (നദികളില്‍...) 
അരമനപ്പൊയ്കതന്‍ കടവില്‍ 


അമൃതമുന്തിരിക്കുടിലില്‍ (അരമന...) 


(പ്രണയ...) 


(മാതള...) 


(മാതള...) 


വയലാര്‍ കൃതിക്ൃശ്ു 


ചഷകവുമായ്‌ -- മധുപഷകുവുമാഡ്‌ 
“ഒമര്‍ഖയാമിന്‍െറ” നാട്ടിലെ നര്‍ത്തകി. 
ഒരുങ്ങിയൊരുങ്ങിയൊരുങ്ങിവരു..। 
പ്രിയസഖീ --- പ്രിയസഖീ! ആ ആ... 
(നദികളില്‍, 
ഇണയരയന്നങ്ങള്‍ തഴുകിയുറങ്ങും 
അനുരാഗയമുനയിലൂടെ...! 
കവിതയുമായ്‌-കവിതയുമായ്‌ 
ചുണ്ടില്‍ മധുരവുമായ്‌; 
അറബിക്കഥയുടെ നാട്ടിലെ മോഹിനി 


അരികിലരികിലരികില്‍വരു...! 
പ്രിയസഖീ --- പ്രിയസഖീ! (നദികളില്‍...) 
2597 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എതി. ആര്‍, ഈശ്വരി 


ചക്രവര്‍ത്തികുമാരാ! --- 
ചക്രവര്‍ത്തികുമാരാ! --- 
നിന്‍പ്രേമസാ്രമാജ്യമെനിക്കല്ലേ --- 
എനിക്കല്ലേ -- (ച്ര്രവര്‍ത്തി...) 


മുത്തുവിളക്കുകള്‍ വേണം! 
മുന്തിരിക്കിണ്ണത്തില്‍ വീഞ്ഞു വേണം! 
മയൂരസിംഹാസനത്തില്‍ തൊട്ടുതൊട്ടു 
തൊട്ടിരുന്ന്‌; 
മാണിക്യവിപഞ്ചിക മീട്ടദേണം...! 

(ചക്രവര്‍ത്തി...) 
ചന്ദനക്കട്ടിലു വേണം 
“ചാമരം വീശുവാന്‍ സഖികള്‍ വേണം!” 
മററാര്‍ക്കും കിട്ടാത്ത സുല്‍ത്താന്‍െറ 

“ ബീഗമായ്‌;” 

മാറില്‍ തലചായ്ച്ചുറങ്ങേണം...! 


28 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: ചി. സുശ്തീല 


ഈ രാത്രിതന്‍ വിജനതയില്‍ 

ഈ ദുഃഖഗാനത്തിന്‍ കരയില്‍ 
ഇനിയുറങ്ങു -- പ്രിയ- 
നിനിയുറങ്ങൂ...! 

ഇതളിതളായ്‌ ഇരുളില്‍ കൊഴിയും 
ഈ ബാഷ്പബിന്ദുക്കളാലേ 

ഈ ബാഷ്പബിന്ദുക്കളാലേ 
ഏകാന്തനിമിഷങ്ങള്‍ തീര്‍ക്കുകയാഒ 
മുകാനുരാഗകുടീരം -- ഒരു 
മൂകാനുരാഗകുടിീരം! 


(ഇനി... 


ണാരു 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
പാദസരങ്ങള്‍ അഴിഞ്ഞുതിരുംവരെ...! 
പാനപാത്രമിതു വിണുടയുംവരെ...! 
പാടാം ഞാന്‍! --- നൃത്തമാടാം ഞാന്‍” 
“ഈ രാഗാഞ്ജലിയും പിലമ്പൊലിയും 
രാജകുമാരാ മറക്കരുതേ! 


069 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: പി. സുശീല 


ബാഷ്പകുടിീരമേ! -- 

ബലികുടിരമേ! -- 
അനശ്വരമാകുമീയനുരാഗകഥയിലെ 
അന്ത്യഗാനം നിനക്കോര്‍മ്മവേണം- 


ഓര്‍മ്മവേണം! (ബാഷ്പ... 


സ്നേഹത്തിന്‍ യമുനതന്‍ 
തീരത്തിലുയരുമീ; 
സ്മാരകമണ്ഡപത്തിന്‍ നടയില്‍; 
എന്നും കാലമാമിടയന്‍ പാടുമീ 
കണ്ണീരിലെഴുതിയ ഗാനം! 
സലീമിന്‍െറ മനസ്സിലനാര്‍ക്കലി 
കൊളുത്തിയ 
സംഗമദീപവുമായി -- സംഗമദീപവുമായി 
കാമുകീകാമുകഹൃദയങ്ങള്‍ വന്നു 
കാതോര്‍ത്തു നില്ക്കുമീ ഗാനം...! 
അന്തൃഗാനം -- അന്ത്യഗാനം 
അന്ത്ൃഗാനം! 


260 


ഗായകര്‍: പി.ബി ശ്രീനിവാസ്‌, 
ബാലമുരള്കൃഷ്ണ 


സപ്പസ്വരസുധാ സാഗരമേ 
സ്വരഗ്ലീയ സംഗീതമേ 
സ്വപ്നാടകരായ്‌ നിന്‍ തീരങ്ങളില്‍ 


നില്പു ഗായകര്‍ ഞങ്ങള്‍ (സപ്തസ്വര... 


നാദ്ബ്രഹ്മമേ നിന്നിലേക്കൊഴുകും 
കാലമാം ഹിമവാഹിനിയില്‍ 
ജലതരംഗം വായിക്കുന്നു 


ലയുടെ കനകാംഗുലികള്‍! (സപ്പസ്വര... 


മഴവില്ലുകള്‍ നിന്‍ മാനസപുത്രികള്‍ 


ട്തുദേവതമാര്‍ സഹധര്‍മ്മിണികള്‍ (മഴ... 


നീ നൃത്തം പഠിപ്പിച്ച ദേവകുമാരികള്‍ 
നക്ഷത്ര നര്‍ത്തകിമാര്‍ 
അമ്മാനമാടും നിന്‍ കളിപ്പന്തുകള്‍ 
ആദിത്യ ചന്്രമാര്‍ 






(ഇനി...) 


(ബാഷ്പ... 


(ബാഷ്പ... 


(സപ്തസ്വര... 


(നാദ... 





(സപ്പസ്വര... 


(അമ്മാന... 


743 


അഷ്ടദിക്പാലകര്‍ ആവര്‍ത്തിപ്പൂ നിന്‍ 
സംഷ്ടിസ്ഥിതിലയതാളം; (സപ്പസ്വര...) 


ചിത്രം: കൺമണികൾ 
701 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ആററിന്‍ മണപ്പുറത്തേ 
ആലിമാലിമണനപ്പുറത്തേ 

ആററക്കിളിയോ അമ്പലക്കുയിലോ...; 
ആരു നീ, ആരു നീ ആത്മസഖീ? (ആറ്റിന്‍...) 
ആയിരത്തിയൊന്നു രാത്രികള്‍ 

അങ്ങയെ സ്വപ്നം കണ്ടു ഞാന്‍....! 
അനുരാഗസിന്ധുവിന്‍ കടവില്‍ വിടരും 
അഞ്ചിതള്‍ പൂവാണു ഞാന്‍ 
പാരിജാതപ്പുഷ്പവാടിയില്‍ 

പൌര്‍ണ്ണമി തീര്‍ത്ത പൊയ്കയില്‍ 
മലരമ്പന്‍ വളര്‍ത്തും മണിയരയന്നമേ! 
കാത്തിരിപ്പൂ നിന്നെ ഞാന്‍...! (ആററിന്‍...) 


262 


സംഗീതം: ജി. ദേവരാജന്നി 
ഗായിക: രേണുക പി. 


പണ്ടൊരുകാലം--പണ്ട്‌ 

പണ്ടൊരുകാലം--ഒരു 

മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്കു പോയി! 

ഭാരതപ്പുഴ കണ്ടു, വയനാടന്‍മല കണ്ടു 

പഴനിയില്‍ കാവടി കണ്ടു...! 

കാവേരിനദി കണ്ടു--കസ്മൂരിമല കണ്ടു- 

കദളീവനങ്ങള്‍ കണ്ടു! (പണ്ടൊരു...) 

മാനം നിറയെ മഴക്കാറു കണ്ടപ്പോള്‍ 

മണ്ണാങ്കട്ട കരഞ്ഞു! പ 

കുഞ്ഞിക്കരിയില കൂട്ടുകാരന്‍ 

കുടപിടിച്ചുകൊടുത്തു! 

കാടുനിറയെ കൊടുങ്കാറ്റു കണ്ടപ്പോള്‍ 

കരിയില പൊട്ടിക്കരഞ്ഞു...! 

മണ്ണാങ്കട്ട കളിത്തോഴിക്ക്‌ -ഒരു 

മതില്‍ വളച്ചുകൊടുത്തൂ...! (പണ്ടൊരു...) 

മലവെള്ളക്കാലത്ത്‌ കാശിയില്‍വച്ചൊരു 

മഴയും കൊടുങ്കാററും വന്നൂ! 

കരിയില കാററില്‍ പറന്നേപോയ-- 

മണ്ണാങ്കട്ട വെള്ളത്തില്‍ അലിഞ്ഞും 
പോയി--- 


2643 


റിതം. ജ്‌ ദേവരാമന്‍ല്‍ി 
ഗ്ാഡ്ക. ്ലീം എസ്‌. പത്മ 


അഷീടമംഗല്യത്തളിക്യുമായ്‌ വരും 
അരുന്ധതിനക്ഷത്രമേ...! 
ആശകളാകെ പൂവണിഞ്ഞീടുവാന്‍ 
അനുഗ്രഹിക്കു നീയെന്നെ...! 
ഏകാന്ത ഹൃദയവിപഞ്ചിക മീട്ടിയ 
മൂുകാനുരാഗവുമായ്‌; 

ഈ വഴിത്താരയില്‍ നില്പു...! 


ഞാനജ്ഞാത- 

ദേവദൂതനെത്തേടി...! 

ദേവദൂതനെത്തേടി...! (അഷ്ട...) 
ഹേമന്തരജനികള്‍ പുല്‍കിവിടര്‍ത്തിയ 
രോമഹര്‍ഷവുമായ്‌; 


പ്രേമാര്‍ദ്രമാനസന്‍ പ്രാര്‍ത്ഥന കേട്ടദെന്‍െറ 
പ്രാണനാഥനായ്‌ വരുമോ? 
പ്രാണനാഥനറയ്‌ വരുമോ? 


സം 

04 

സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


കൊഞ്ചും മൊഴികളേ, 
കൊഞ്ചും മൊഴികളേ 
എങ്ങു പോയ്‌ നിങ്ങളെങ്ങുപോയി;? 
വിളിച്ചാല്‍ കേള്‍ക്കാത്ത വിദൂരഭൂമിയില്‍ 
വിരുന്നുപോയോ? 
തിരിച്ചുവാന്‍ അറിയാതെ 
തളര്‍ന്നുപോയോ...? -വാടി- 
ത്തളര്‍ന്നുപോയോ? 
വഴിയില്‍ കണ്ടു ഞാന്‍ -- 
പിഞ്ചുകാല്‍ച്ചോടുകള്‍; 
കൊഴിഞ്ഞപൂക്കള്‍...! 
വലിച്ചെറിഞ്ഞ കളിപ്പാട്ടങ്ങള്‍! 
വാടിയ പീലികള്‍! 
കരഞ്ഞാല്‍ കേള്‍ക്കാത്ത കാനനഭുമിയില്‍ 
കളിക്കാന്‍ പോയോ? 
അകലെയുള്ളൊരമ്മവീട്ടില്‍ 
ഉറങ്ങാന്‍ പോയോ? -അന്തി 
യുറങ്ങാന്‍ പോയോ? 


265 


ഇളനീരേ-ഇളനീരേ...! 
സോഡാ -ലെമനേഡ്‌ സോഡോാ...! 
ചുടു ചായ-കാപ്പി-തൈരുവടേ- 


(അഷ്ട...) 


(കൊഞ്ചും...) 


(കൊഞ്ചും...) 


(കൊഞ്ചും...) 


 71൨.7/1:1)00) കൃതി, 


ദിടെലേ - പൊരിക്കടലേ...। 
മാതൃഭൂമി-മനോരമ-കാമുദി-ദേശാഭിമാനി 
വിയറ്റുനാമില്‍ ഇന്നലെ രാത്രിയില്‍ വീണ്ടു 
ബോംബേ 
പാക്കിസ്ഥാനിലെ പട്ടാളമന്ത്രിക്കു ബേജാം 
ഹൈ ബേജാ 
കേരളത്തിനരി വരുന്നുണ്ടെന്ന്‌ “കേന്ദ്രമന്ര 
പനമ്പിള്ള 
ആര്‌...? ആര്‌...? കേന്ദ്രമന്ത്രി പനമ്പിള്ളി...) 
ഇടതും വലതും ചോജിക്കണമെന്നേ... 
“കെ. ഗോവാലന്‍ 
ആഹാ...! ഏ.കെ. ഗോപാലന്‍...! 
ഇന്നു രാത്രി കോഴിക്കോട്ടു കഞ്മണികള്‍! 
“സിനിമാ കഞ്ഞണികള്‍...!” 
നസീര്‍, ശാരദ, കൊട്ടാരക്കര നടിച്ച കഞ്ഞണ 
ക 
കല്ലാഴി പുഴയ്ക്കക്കരയല്ലോ കടലമ്മ! 
അമ്മ-അമ്മ-അമ്മ- കടലമ്മ...! 
തൊട്ടടുത്തൊരു കൊട്ടകയില്‍- 
“തൊമ്മന്‍െറ മക്കള്‍...!” 
മക്കള്‍ -മക്കള്‍-തൊമ്മന്‍െറ മക്കള്‍! (2) 
വാ... വാ... വോ... (2) 
കണ്ണും പൂട്ടിയുറങ്ങുക നീയെന്‍ കണ്ണേ! 
പുന്നാര പൊന്നുമക്കളേ...! 
വൈ രാജാ വൈ... ? 
ആര്‍ക്കും വെക്കാം! 
ഒന്നു വെച്ചാ രണ്ട്‌ കിട്ടും! 
രണ്ട്‌ വെച്ചാ നാല്‍...! 
നോക്കി വൈ... ആര്‍ക്കും വെക്കാം വൈ...! 
മുച്ചീട്ട്‌ കളിക്കാന്‍ പോണേ! 
മൊട്ടക്കാരന്‍ കാദിര്‌ കാക്ക! 
നിന്‍െറ ബാപ്പയാണ്‌; 
വാശികേറ്റാന്‍ ബരണുണ്ടല്ലോ- 
വാറ്റുകാരനന്തോണിീ...! 
ആ വരണെണ്ട്‌ വരണൊണ്ട്‌- 
ഞങ്ങടെ ബാപ്പ ഞങ്ങടെ വീട്ടി; 
തീയ്ക്ക്‌ ബന്നപ്പാ... (2) 
നിങ്ങടെ ഉമ്മാ ഞങ്ങടെ ബാപ്പോടെന്തു 
പറഞ്ഞള്ളോ? (2 
നിങ്ങടെ ഉമ്മാ ഞങ്ങടെ ബാപ്പോടെന്തു 
പറഞ്ഞു 
പ്രിയതമാ-പ്രിയതമാ-പ്രണയലേഖനമെങ്ങ്‌ 
നെയെഴുതും' 
മുനികുമാരികയല്ലോ ഞാനൊരു 
മുനികുമാരികയല്ലോ...! 
പു... പു... പു... 
ഛീ... പോയിനെടാ! ങ്‌...ങാ... 


പിത്രം: പൂച്ചക്കണ്ണി 
066 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനക്‌, കോറസ്‌ 


മരമായ മരമൊക്കെത്തളിരിട്ടു--പുവിട്ടു। 
മലയാളം പൊന്നോണപ്പുവിട്ടു! 
വെള്ളാമ്പല്‍പ്പൊയ്കയിലും 
വെള്ളാരംകുന്നിലും 

അല്ലിപ്പുംതുമ്പികള്‍ വട്ടമിട്ടു! 

ഒന്നാകും കുന്നിന്മേല്‍ 

അമ്പലക്കുന്നിന്മേല്‍ 
ഒന്നല്ല---പത്തല്ല--പൊന്നിലഞ്ഞി! 

ആ പു--ഈ പൂ--ആയിരം പൂ ചൂടി 
ആടണം പാടണം൦൦തോഴിമാരേ--നൃത്ത- 


മാടണം൦പാടണ൦തോഴിമാരേ।(മരമായ...) 


പന്തലലങ്കാരം പോരാഞ്ഞിട്ടോ? 
ചന്ദനത്താമ്പാളം കിട്ടാഞ്ഞിട്ടോ? 
എന്തെന്‍െറ തുമ്പി തുള്ളാത്തു -നീ 
എന്തെന്‍െറ തുമ്പി തുള്ളാത്തു? 
എന്തെന്‍െറ തുമ്പി തുള്ളാത്തു? (മരമായ...) 
പൊന്നോണക്കോടിയുടുത്തുംകൊണ്ടേ-- 
തങ്കം 
ക്കിങ്ങിണിയരമണി ചാര്‍ത്തിക്കൊണ്ടേ-! 
മംഗല്യത്തട്ടവുമായ്‌ മാവേലിപ്പാട്ടുമായ്‌ 
മലയാളിപ്പെണ്ണേയൊരുങ്ങൊരുങ്ങ്‌...! 
(മരമായ...) 


207 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എല്‍. ആര. ഈശ്വതി 


കുറിഞ്ഞിപ്പൂച്ചേ! 

കുറിഞ്ഞിപ്പൂച്ചേ! 

കൂടിക്കാനിത്തിരിപ്പാല്‌! 

ഇത്തിരി പാല്‌! (കുറിഞ്ഞി...) 
കണ്ണടച്ച്‌ മുത്തിമുത്തി കുടിച്ചാലോ-- 
നിന്നെ 

അണ്ണാന്‍കുഞ്ഞും കാണുല്ലാ! 
അമ്പലപ്രാവും കാണുല്ലാ...! കാണൂല്ലാ. 
കണ്ണില്‌ രണ്ടു ചില്ലുവിളക്കുകള്‍ 
തന്നതാര്‍--നിന്‍െറ 
കമ്പിളിരോമക്കുപ്പായത്തുണി 
തുന്നിയതാര്‌? 

ചുണ്ടെലിമാമന്‍ കൊമ്പന്‍മീശ 
കൊഴിഞ്ഞുപോയി! 


(കുറിഞ്ഞി...) 


745 


നിന്നെ കണ്ടിട്ടങ്ങേവീട്ടിലെ 
തത്തമ്മ പറന്നുപോയി... 
പറന്നു പോയി... 


268 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി 


(കുറിഞ്ഞി...) 


പണ്ടൊരു രാജ്യത്തൊരു രാജ്യത്തൊരു 
രാജകുമാരി 

പഞ്ചമിരാവില്‍ പൊന്നുംതൊട്ടിലി- 
ലാടിയുറങ്ങി।! (പണ്ടൊരു...) 

ആയിരമോമല്‍ക്കണ്ണുകളോടെ 

അമ്മയടുക്കലിരുന്നു! 

അമ്മയ്ക്കൊരു മകളല്ലിപ്പുമക-- 

ളുവളൊരു കുസ്ൃൃതിക്കാരി! 

അങ്ങനെയങ്ങനെയന്നൊരു രാത്രിയില്‍ 

അമ്മയുറങ്ങിപ്പോയി...! 

കര്‍ക്കടകക്കരിമുകിലുകളുവളെ- 

കറുത്തവാവിനു നല്കി...! (പണ്ടൊരു...) 

മാനത്തമ്മയുറക്കമുണര്‍ന്നു! 

മകളെത്തേടിയലഞ്ഞു...! 

കറുത്തവാവിന്‍ കല്ലറയിങ്കല്‍ 

കഞ്മണി നിന്നു കരഞ്ഞു...! 

അടുത്ത രാത്രിയില്‍ മകളുടെ പുഞ്ചിരി- 

യമ്മയൊത്തിരി കണ്ടു...! 

കറുത്ത മതിലിനുമീതെ മകളുടെ 

മണിക്കിരീടം കണ്ടു...! (പണ്ടൊരു...) 


269 


സംഗീതം: ബാബുരാജ്‌ 
ഗായകനി: കമുകറ പുരുഷോത്തമന്‍ 


ഇത്തിരിയില്ലാത്ത കുഞ്ഞേ! 

ഈ വഴിത്താരയില്‍ ഏകാകിനിയായ്‌ 
പോവതെങ്ങു നീ? 

പേടിസ്വപ്നങ്ങള്‍ കണ്ടുവോ? (ഇത്തിരി...) 
പിഞ്ചുഹൃദയം നൊന്തുവോ? 
താലോലിക്കാനുള്ള കൈകള്‍ നിന്നെ 
തല്ലിയുടയ്ക്കുവാന്‍ വന്നുവോ? 
സ്നേഹത്തിന്‍ തീര്‍ത്ഥജലം കിട്ടാതെ- 
ദാഹിച്ചുനിന്നു കരഞ്ഞുവോ? (ഇത്തിരി...) 
അമ്മിണിച്ചുണ്ടിലൊരുമ്മ തരാന്‍ 
അകലെനിന്നമ്മ വിളിച്ചുവോ? 
പൂച്ചക്കണ്ണുള്ള നക്ഷത്രങ്ങളെ 

രാത്രിയില്‍ കണ്ടു ഭയന്നുവോ? 


പ്രാര്‍ത്ഥന കേള്‍ക്കാത്ത ദൈവത്തില്‍ 
മുമ്പില്‍ നീ; 

ശ്രാന്തിയെപ്പോലെ പിരിച്ചുവോം?...; 
(ഇത്തിരി...) 


270 


സംഗീതം: ബാബുരാജ്‌ 
ഗായകനി: പി.ബി. ശ്രീനിവാസ്‌ 


ഗീതേ!---ഹൃദയസഖി---ഗീതേ--- 
ഗീതേ'---ഗീതേ। 

കാററിലാരോ കൊളുത്തിവച്ചൊരു 
കാര്‍ത്തികദീപമാണ്‌ നീ! (ഗീതേ...) 
കണ്ണുനീരിന്‍ ചുഴിയില്‍ വീണൊരു (2) 
കല്പകത്തളിരാണു നീ. (2) (ഗീതേ...) 
പ്രാണനാളം പുകഞ്ഞുകത്തുന്ന 
പാവകജ്വാലയാണ്‌ നീ! 
കാത്തിരുന്ന മുരളി കാണാത്ത-- 
ഗാനമാധുരിയാണ്‌ നീ 
സ്നേഹസിന്ധു കടഞ്ഞുകിട്ടിയ 
ദേവനന്ദിനിയാണ്‌ നീ (സ്നേഹ...) 
മോഹഭംഗങ്ങള്‍കൊണ്ടു തീര്‍ത്തൊരു (2) 
സാലഭഞ്ജികയാണ്‌ നീ. (ഗീതേ...) 


271 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: കെ.പി. ഉദയഭാനു, ബി. വസന്ത 


(ഗീതേ...) 


കക്കകൊണ്ട്‌ കടല്‍മണ്ണുകൊണ്ട്‌ 
കളിവീടു വച്ചതെവിടെ?--പണ്ട്‌ 
കളിവീടുവച്ചതെവിടെ? 
കടലെടുത്തുപോയി 
കടലെടുത്തുപോയി. 
കൈതയോല, തളിരോലകൊണ്ട്‌ 
കളിവഞ്ചി തീര്‍ത്തതെവിടെ? 
കാററടിച്ചുപോയി! കാററടിച്ചുപോയി! 
തിരമാല കാലിലിടുവിച്ചുതന്ന 
പവിഴച്ചിലങ്കയെവിടെ? 
തീരത്തുതിര്‍ന്നുപോയി! 
തീരത്തുതിര്‍ന്നുപോയി. 
കനകക്കിനാക്കള്‍ തിരിയിട്ടുതന്ന 
കര്‍പ്പൂരദീപമെവിടെ? 

കാററില്‍ പൊലിഞ്ഞുപോയി! 
കാററില്‍ പൊലിഞ്ഞുപോയി! 
കതിര്‍മണ്ഡപത്തിലണിയാന്‍ 
കൊരുത്ത കല്യാണമാലയെവിടെ? 
വാടിക്കൊഴിഞ്ഞുപോയി 


(കക്ക...) 


വയലാര്‍ കൃതിക്ട( 


വാടിക്കൊഴിഞ്ഞുപോയി. 
മനസ്സിന്നകുത്തു മലരിട്ടുനിന്നൊ- 
രനുരാഗപുഷ്പമെവിടെ? 
പുജയ്ക്കെടുത്തുപോയി 
പുജയ്ക്കെടുത്തുപോയി. 


272 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: ചി. സുശ്തീല 


(കക്ക... 


മുരളീ!--മുരളീ! --നിന്‍ 
മൌാനാനുരാഗയമുനതന്‍ കരയില്‍ 
മയങ്ങിയുണരും മല്ലിക ഞാന്‍! 
നിത്യവസന്തം നര്‍ത്തനമാടും; 
നിന്‍ പ്രേമവ്യന്ദാവനിയില്‍... 
പൊന്നുഷസ്സില്‍ പൂത്തു തളിര്‍ത്തൊരു 
പുഷ്പകുമാരിക ഞാന്‍! (മുരളീ...) 
മുഗ്ദ്ധമുകുളമിതു വിരിയും മുമ്പേ 
മുകഹൃദയമധുനുകരും മുമ്പേ-- 
പുഷ്പാഞ്ജലിയിതു ചൂടും മുമ്പേ 
പിഞ്ചിയെറിയരുതേ! --എന്നെ 
പിഞ്ചിയെറിയരുതേ! 


(മുരളീ... 


(മുരളി...) 
ചിത്രം: കനകച്ചിലങ്ക 
273 


സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


“മനസ്വിനീ! മനസ്വിനീ! നിന്‍ 
മാനസവിണയിലുണരുവതേതൊരു 
മധുരസംഗീതം -- മാനസംഗീതം?” 


(1 
പ്രേമതപസ്വിനി പാര്‍വതി പാടിയ 
വിഷാദഗാനമോ? 
പറയൂ! പറയു! (മനസ്വിനീ...) 


പ്രേമതപസ്വിനി പാര്‍വതി പാടിയ- 
കാമുകമന്ത്രമോ? (പ്രേമതപ്...?) 
അശോകവത്തിലെ മൈഥിലി പാടിയ- (2? 
വിഷാദഗാനമോ...? 

ദേവഹംസത്തിന്‌ ദമയന്തി നല്കിയ 
ദൂതവാക്യമോ...? വൃന്ദാവനത്തിലെ 
രാധിക പാടിയ- വൃന്ദാ... 
വിരഹഗീതമോ? 


പറയു! പറയു! (മനസ്വിനി... 


തരഞ്ഞിടുത്ത ഗാനങ്ങള്‍ 
6, ള 


[7 
274 ല്‌ കുമ്പിളിനുള്ളില്‍ കുളിരു, 
സംഗീതം: ബാബുരാജ്‌ കുളിക്കാന്‍ വന്നു! ളിരു പെ 
ഗായിക പി. നസസുശില കനകക്ക സവുടയാടയഴിച്ചവള്‍ ൮...) 

ഞ്ഞുന്നാളിലെനിക്കൊരു കല്പടവിന്മേല്‍ വച്ചൂ! 

കുഞ്ഞുകഃ ടി പഠലാഴിയിലെ പളുങ്കുപോലെ 
കൂട്ടുകാരിയെ ഹ ചി ടി പവിഴമത്സ്യംപോലെ॥! 
മം ന്നാം” ക്ത | അരനീര്‍വെള്ളത്തില്‍ നീന്തിനടന്നു 
ലനിച്പി ഞങ്ങളുറങ്ങും--സ്വപ്നത്തി- അവളൊരു പുഷ്പശരംപോലെ! 
ലൊന്നേ മനസ്സിനു മോഹം! (പൊന്‍മല...) 
ഒന്നിച്ചുഷസ്സിലുണര്‍ന്നെഴുന്നേല്‍ക്കുമ്പോള്‍; ആമ്പല്‍പ്പൂക്കളെയിക്കിളിയിട്ടുംകൊ-- 
“ഒന്നേ സിരകളില്‍ ദാഹം! ണ്ടതുവഴി വന്നൊരു കാറേറ! 
ഒന്നേ സിരകളില്‍ ദാഹം!" ചന്ദനക്കല്ലില്‍നിന്നവളുടെ ചേലകള്‍ 
എങ്ങനെ കാണാതിരിക്കും__ഞങ്ങള്‍ എന്തിനു വാരിയെടുത്തു നീ? 


എങ്ങനെ വേര്‍പെട്ടിരിക്കും? (കുഞ്ഞു...) ടു നീലപ്പൊയ്കയില്‍ 
എന്‍പ്രേമസങ്കലപഗാനം---ഞാന്‍ പാടും! നാണിച്ചു പഞ്ചമി നിന്നൂ! 

മുന്‍പേ സഖിയായവള്‍ പാടും! പെണ്ണിനുടുക്കാന്‍ ധനുമാസം നെയ്യൊരു 
മാറിലെന്‍ കൈവിരല്‍ മുട്ടുമ്പോളെന്തിനേം | പൊന്നാടയല്ലോ പൂനിലാവ്‌. (പൊന്‍മല...) 
മേലാകെ രോമാഞ്ചം ചൂടും! 277 

എങ്ങനെ കാണാതിരിക്കും---ഞങ്ങള്‍ 


ങ്ങനെ വേര്‍ ിരി ക സംഗീതം: ബാബുരാജ്‌ 
ലൂ പില കുഞ്ഞു.) ഗായിക: പി. സുശ്തീല 


27൭ ആയിരം ചിറകുള്ള സ്വപ്നങ്ങളേ! 

സംഗീതം: ബാബുരാജ്‌ ആകാശപുഷ്പങ്ങളേ। 

ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനകി, താഴ്വരക്കാട്ടില്‍ തപസ്സിരിക്കും --- ഈ 
എല്‍.ആര്‍, ഈശ്വരി താഴമ്പൂവിനെയോര്‍മ്മയില്ലേ...? (ആയിരം...) 


മറന്നൂ മധുരഗീതങ്ങൾ! 

മറന്നു മദനനൃത്തങ്ങള്‍! 

മനസ്സിന്‍ മാനവേദനയില്‍; 

മയങ്ങും പാതിരാമലര്‍ ഞാന്‍! 

സ്വപ്നങ്ങള്‍ പണ്ടു കൊളുത്തിക്കെടുത്തിയ 
മുത്തുവിളക്കിന്‍െറ കീഴില്‍; 

പുവമ്പന്‍ കാണാത്ത പൂമ്പൊടി ചൂടാത്ത; 
പൂജയ്ക്കെടുക്കാത്ത പൂവാണു ഞാന്‍! ആ 
വരില്ലേ വര്‍ണ്ണരഥമേറി-- 

വസന്തം വിണ്ടുമെന്‍ കുടിലില്‍! 


സഖി-സഖി-നിന്നെ കാണാനെത്തിയ 
സങ്കല്പകാമുകനാണു ഞാന്‍! 

നിന്‍െറ കിനാവുകള്‍ നൃത്തംവെക്കും 
ചന്ദ്രകാന്തമണ്ഡപനടയില്‍ 

അന്നൊരു വൈശാഖസന്ധ്യയില്‍ നിന്‍െറ 
ആരാധകനായ്‌ വന്നൂ---ഞാന്‍! (സഖി...) 
സപ്പസ്വരങ്ങള്‍ ചിലമ്പുകള്‍ കെട്ടിയ 
സഭാതലത്തിന്‍ സന്നിധിയില്‍ 

തകര്‍ന്ന ജീവിതതംബുരുവില്‍ ഞാന്‍- 


താളം തെററിയ ശ്രുതിമീട്ടി.! (സഖി...) ൮ 
ഇനിയും രാഗസുധതൂക 

നിന്നനുഭൂതികള്‍ പീലി വിടര്‍ത്തും വരുമോ മധുപനെന്നരികില്‍! 
ജന്ദ്രനീലപ്പന്തലിനുള്ളില്‍ യവനിക മാറി-യവനിക മാറി 
എന്നൊരു സ്വയംവരമാലയുമായി--- 1 
വിനി ലം ലി സബ്‌ ഇരുളിന്‍ യവനിക മാറ 

രികില്‍ നില്ക്കും നീ! | തങ്കത്തേരിലെഴുന്നള്ളുന്നു 
7076 തേജോരൂപന്‍ നാഥന്‍! (ആയിരം...) 


നിറമാലയുമായ്‌ നെയ്ത്താലവുമായ്‌-- 
നിറഞ്ഞ ഹൃദയവുമായി! 
വരവേല്ക്കുന്നു വരവേല്ക്കുന്നു 
പൊന്‍മലയോരത്ത്‌ പുഴയുടെ തീരത്ത്‌ വിരഹിണി നിന്‍പ്രിയതോഴി! 
പഞ്ചമിയെന്നൊരു പെണ്ണ്‌!" രംഗപുജ തുടങ്ങി---പുതിയൊരു 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക; പ്പി സ്ധുശ്തീല 


748 


രംഗപുൂജ തുടങ്ങി! 
കനകച്ചിലങ്ക കിലുങ്ങി; 
“പാടുക പാടുക ഗായികമാരേ! 
സ്വാഗതഗാനം--നാഥന്‌ 
സ്വാഗതഗാനം!” 


278 


പോളീഷ്‌ -പോളീഷ്‌! 
കൊച്ചിയിലും കിട്ടൂല്ലാ... 
കൊല്ലത്തും കിട്ടൂല്ലാ... 
ബോംബേ കപ്പലില്‍ വന്നിറങ്ങിയ- 
“ബൂട്ട്‌ പോളീഷ്‌!” 

കണ്ണില്‍ കൂളിങ്ഗ്ലാസ്സി! 
ചുണ്ടില്‍ ഹിന്ദിട്യൂണ്‌। 
തലയില്‍ കുരുവിക്കൂട്‌; 
കരളില്‍--“സിനിമാസ്റ്റാറ്‌!” 
കാലിലൊട്ടിയ കളസവുമിട്ട - 
കറങ്ങി നടക്കുന്നവരേ! 
ഷുൂസിലീി പോളീഷിട്ടാല്‍- 
“ഷുവര്‍ ചാന്‍സ്‌! 
കുതിരവാല്‍ത്തലമുടി കെട്ടി; 
കറക്കുകമ്പനി ടിക്കറ്റുനീട്ടി; 
കണ്ണുകൊണ്ട്‌ ചൂണ്ടയിട്ട്‌... 
കാമുകരെ കുടുക്കിലിട്ട്‌... 
ഷോപ്പിങ്ങിനിറങ്ങിയ- 
സൊസൈറ്റി ഗേള്‍സിനു; 
സ്പെഷ്യല്‍ പോളീഷ്‌! 
കാമുകിമാര്‍ക്കിരുപതു പൈസാ! 


(ആയിരം...) 


കരിഞ്ചന്തക്കച്ചവടക്കാര്‍- 
ക്കൊരുരൂപാ! - ചാര്‍ജൊരുരൂപാ! 
279 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: എസ്‌. ജാനകി, 
എല്‍.ആര്‍. ഇരശ്വരി 


അമരാവതിയില്‍ അരമനപ്പടവില്‍ 
അപ്സരസുന്ദരിയവളിറങ്ങി 

അവളുടെ കൈകളില്‍ വളകിലുങ്ങി -- 
വളകിലുങ്ങി (അമരാവതി...) 
ഉര്‍വശിയോ മേനകയോ--അവള്‍ 

രംഭയോ തിലോത്തമയോ 

യദുകുലരാഗിണി രാധയോ--അവള്‍ 
ഹിമഗിരി നന്ദിനി പാര്‍വതിയോ... 


(അമരാവതി...) 
ശുക്രനവള്‍ക്കൊരു മണിമുടി നീട്ടി 


വയലാര്‍ കൃതികള്‍ 


ചൊവ്വാ മുത്തുക്കുട നീര്‍ത്തി 

വ്യാഴം തിരുവാഭരണം ചാര്‍ത്തി 

രാഹു നല്‍കീ ദേവവീണ (അമരാവതി...) 
ഇന്നു ഞങ്ങള്‍ ചിലങ്കകള്‍ കെട്ടി 

ഇന്നു നൃത്തമരങ്ങേറി 

ദേവനര്‍ത്തകി നിന്‍ ത്ൃയക്കൈയിലെ 

മാല നല്‍കു ദേവി 
മംഗളമാല നല്‍കു ദേവീ (അമരാവതി...) 
ം തെ 


ചിത്രം: സ്ഥാനാര്‍ത്ഥി സാറാമ്മ 


280 
സംഗീതം: എല്‍ി.ചി.ആര്‍്‌. വരീമ്മ. 
ഗായിക: പി. രേണുക 


കാവേരിതീരത്തുനിന്നൊരു 
കൈനോട്ടക്കാരി! -- കൈനോട്ടക്കാരി। 
(കാവേരി...) 
കാലത്തേ വീട്ടില്‍ വന്നു 
കൈനോക്കാനരികിലിരുന്നു! 
മേലാകെ പച്ച കുത്തിയ 
കൈനോട്ടക്കാരി! 
കൈയിലേ രേഖകള്‍-- 
ഭാഗ്യരേഖകള്‍ 
കണ്ണാടിവെച്ചവള്‍ നോക്കീ! 
പറയാത്ത കഥകളില്ലാ--അവള്‍ 
പാടാത്ത കവിതയില്ലാ! 
ഭാവിജീവിതമാകെപ്പുത്തു- 
തളിര്‍ക്കുമെന്നവള്‍ പാടി! 
കണ്ടുണര്‍ന്ന കിനാവുകളെല്ലാം 
കതിരിടുമെന്നവള്‍ പാടി! 
മോഹങ്ങള്‍ വിജയകിരീടം 
ചൂടുമെന്നവള്‍ പാടി 
പിന്നെ കൈകള്‍ തൊടുന്നതെല്ലാം 
പൊന്നാകുമെന്നവള്‍ പാടി (കാവേരി...? 


281 

സംഗീതം: എല്‍.പി. ആരി. വരീമ്മ 
ഗായകര്‍: യേശുദാസ്‌, ചി. ലില 
(എസ്‌. ജാനകിയും പാടിയിടുങ്ട്‌? 


(കാവേരി...) 


(കാവേരി...) 


(കാവേരി...) 


അക്കരപ്പച്ചയിലെ -- അഞ്ജനച്ചോലയിലെ 
ആയിരമിതളുള്ള പൂവേ! 
ആര്‍ക്കുവേണ്ടി വിടര്‍ന്നു നീ -- ) 
അല്ലിപ്പൂവേ? അക്കം 
പറുദീസയിലെ പകുതി വിരിഞ്ഞൊരു 
പാതിരാമലര്‍ തേടി! 


1, 


[യ 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ഹ വഴിയരുകില്‍--- 
പന്നുനില്ക്കുമൊ 
രിടയപ്പെണ്‍ കൊടി ഞാന്‍ (2) 
തിങക്കള്‍ക്കലയുടെ തേരിറങ്ങിയ 
തിരുഹൃദയപ്പുകാവില്‍! 
പുത്തുവന്നതു പൊന്‍കതിരോ? 
പുഞ്ചിരിയോ -- പൂമൊഴിയോ? 
പുഞ്ചിരിയോ -- പൂമൊഴിയോ? (അക്കര...) 
ശരപ്പൊളിമുത്തുകള്‍ വാരിത്തൂകിയ 
ശരോണിലെ സന്ധ്യകളില്‍! 
യരുശലേം കന്യകപോലെ 
വിരുന്നുവന്നവളാണു ഞാന്‍! 
വിരുന്നുവന്നവളാണ്‌ ഞാന്‍! 


282 
സംഗീതം: എത്.പി.ആര്‍. വരിമ്മ 
ഗായകര്‍: അടുര്‍ഭാസി, കോറസ്‌ 


(അക്കര...) 


(അക്കര...) 


കുരുവിപ്പെട്ടി--നമ്മുടെ പെട്ടി 
കടുവാപ്പെട്ടിക്കോട്ടില്ല--! 
വോട്ടില്ലാ-വോട്ടില്ലാ; 
കടുവാപ്പെട്ടിക്കോട്ടില്ല! 
പഞ്ചായത്തില്‍ കുരുവി ജയിച്ചാല്‍ 
പൊന്നോണം നാടാകെ! 
പാലങ്ങള്‍ വിളക്കുമരങ്ങള്‍--- 
പാടങ്ങള്‍ക്കു കലുങ്കുകള്‍ 
പാര്‍ക്കുകള്‍ റോഡുകള്‍ തോടുകളങ്ങനെ; 
പഞ്ചായത്തൊരു പറുദീസാ! 
തിരഞ്ഞെടുപ്പില്‍ കുരുവി ജയിച്ചാല്‍ 
അരിയുടെ കുന്നുകള്‍ നാടാകേ! 
നികുതിവകുപ്പു പിരിച്ചുവിടും! 
വനം പതിച്ചു കൊടുക്കും!---ആര്‍ക്കും 
വനം പതിച്ചു കൊടുക്കും! 
തോട്ടുംകരയില്‍ വിമാനമിറങ്ങാന്‍- 
താവളമുണ്ടാക്കും! 
കൃഷിക്കാര്‍ക്ക്‌ കൃഷിഭൂമി! 
പണക്കാര്‍ക്ക്‌ മരുഭൂമി! 
എന്‍.ജി.ഒ മാര്‍ക്കെല്ലാം ശമ്പള- 
മിന്നത്തേതിലിരട്ടി) 

കണ്ടാലഴകുള്ള സാറാമ്മ! 

കല്യാണം കഴിയാത്ത സാറാമ്മ! 
നാട്ടുകാരുടെ സാറാമ്മ॥। 

നമ്മുടെ നല്ലൊരു സാറാമ്മ! 

സാറാമ്മ നമ്മുടെ സ്ഥാനാര്‍ത്ഥി! 
നമ്മുടെ സ്ഥാനാര്‍ത്ഥി സാറാമ്മ!" 


74% 
കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി 
കുവാപ്പെട്ടിക്കോട്ടില്ലാ! 
വോട്ടില്ലാ-വാട്ടില്ലാ; 
കടുവാപ്പെട്ടിക്കോട്ടില്ല! (കുരുവി...) 
283 


സംഗീതം: എതി.പിആരി. വര്‍മ്മ 
ഗായിക. പി ഛീല 


യരുശലേമിന്‍ നാഥാ! 

യേശുനാഥാ 

അവിടുന്നെന്നെ പരീക്ഷണങ്ങളില്‍ 
അകപ്പെടുത്തരുതേ॥ 

മനസ്സിനുള്ളില്‍ ഉരുകിത്തെളിയും 
മെഴുകുതിരികളുമായ്‌; 

ഇരുളിലലഞ്ഞു നടക്കുന്നു ഞാന്‍-_ 
കുരിശിന്‍ വഴി തേടി. (യരുശലേമിന്‍...) 
വെളിച്ചമുണരും വീഥിയിലൂടെ 
നയിക്കുകയില്ലേ നാഥാ! 

സത്യത്തിന്‍െറ പതാകയുയര്‍ത്താന്‍- 
ശക്ടി തരില്ലേ നാഥാ! (യരുശലേമിന്‍...) 
മൂകവേദന വാരിച്ചൂടിയ 

മുള്‍ക്കിരീടവുമായ്‌ 

മുട്ടിവിളിച്ചാല്‍ തുറക്കുകില്ലേ? 
മുത്തണിയരമനവാതില്‍? (യരുശലേമിന്‍...) 


284 


തോറ്റുപോയ്‌ - തോറ്റുപോയ്‌; 
കടുവപ്പാര്‍ട്ടി തോറ്റുപോയ്‌! 
കൊടികളുയര്‍ത്തുക! നമ്മള്‍ കുരുവി- 
ക്കൊടികളുയര്‍ത്തുക! നമ്മള്‍! 
നമ്മുടെ കുരുവിയെ വന്നെതിരേല്‍ക്കുക- 
നാട്ടുകാരേ! - നാട്ടുകാരേ! (തോറ്റുപോയ്‌...) 
കുരുവി ജയിച്ചേ! (2) 
കടുവ മരിച്ചേ! (2) 
കുഴിവെട്ടിമൂടുക കടുവയെ നമ്മള്‍! 
കൂട്ടുകാരേ! ഹോയ്‌! കൂട്ടുകാരേ! 
(തോറ്റുപോയ്‌...) 
ദയാപരനായ - കര്‍ത്താവേ 
ഈയാത്മാവിനെയേറ്റുവാങ്ങണമേ। 
നാടിനോടു യാത്രപറഞ്ഞൂ! 
തിരഞ്ഞെടുപ്പുകളില്ലാത്ത നാട്ടിന്‌; 
തിരിച്ചുപോവുകയല്ലോ കടുവാ! ളി 
തിരിച്ചു പോവുകയല്ലോ! (തോറ്റുപോയ...) 


285 


ഗായകര്‍: അടുര്ഭാസി, കോറസ്‌ 


” സിന്ദാബാദ്‌ -സിന്ദാബാദ്‌ 


കുരുവിപ്പാര്‍ട്ടി സിന്ദാബാദ്‌!” (സിന്ദാബാദ്‌...) 


മൂര്‍ദ്ദാബാദ്‌ -മൂര്‍ദ്ദാബാദ്‌ 
കടുവാപ്പാര്‍ട്ടി മൂര്‍ദ്ദാബാദ്‌! 
തെക്ക്‌ തെക്കൊരു ദേശത്ത്‌; 
തെന്‍മലയാറിന്‍ തീരത്ത്‌; 
പാതിരാത്രി നേരത്ത്‌ -ഒരു 
പുലയക്കുടിലു പൊളിച്ചവരേ! 
മാലയെന്നൊരു പറയിപ്പെണ്ണിനെ- 
ഓടിച്ചിട്ടു പിടിച്ചവരേ! 

പകരം ഞങ്ങള്‍ ചോദിക്കും! (2) 
പഞ്ചായത്തിലെ വാര്‍ഡുകളില്‍; 


പാവപ്പെട്ടവരാണെങ്കില്‍; (പഞ്ചായത്തിലെ...) 


ഞങ്ങടെ ഓലക്കുടിലുകളില്‍; 
പെണ്‍കിടാങ്ങളാണെങ്കില്‍... 
ആ കുടിലുകളാണേ കട്ടായം! 
കടുവയെ ഞങ്ങള്‍ തുരത്തിവിടും! 

(ആ കുടിലുകളാണേ...) 
കുരുവികള്‍ ഞങ്ങള്‍ നാടുഭരിക്കും (4) 
സിന്ദാബാദ്‌! (2) കുരുവി മൂര്‍ദ്ദാബാദ്‌! 


286 


കടുവാപ്പെട്ടി നമ്മുടെ പെട്ടി! 
കുരുവിപ്പെട്ടിയ്ക്കോട്ടില്ലാ! 
വോട്ടില്ലാ-വോട്ടില്ലാ 
കുരുവിപ്പെട്ടിയ്ക്കോട്ടില്ലാ! 
കണ്ടാലഴകുള്ള “ജോണിക്കുട്ടി!” 
കല്യാണം കഴിയാത്ത “ജോണിക്കുട്ടി” 
നാട്ടുകാരുടെ “ജോണിക്കുട്ടി!” 
നമ്മുടെ നല്ലൊരു “ജോണിക്കുട്ടി” 
“ജോണി!” നമ്മുടെ സ്ഥാനാര്‍ത്ഥി; 
സ്ഥാനാര്‍ത്ഥി - “ജോണിക്കുട്ടി” 


(കടുവാപ്പെട്ടി...) 


ചിത്രം: തിലോത്തമ 






(മൂര്‍ദ്ദാബാദ്‌...) 


(ഞങ്ങടെ...) 










നെയ്യാമ്പല്‍പ്പൊയ്കയില്‍ ന 
നീരാടാന്‍ വന്നതു ഞങ്ങള്‍ കണ്ടു. 
പുമരത്തി൯ കുടക്കീഴില്‍ നന 
കാമുകന്‍ നിന്നതും ഞങ്ങള്‍ ക 
ഹായ 

“ഹോയ്‌ ഹോയ്‌ ഹോയ്‌ ഹോയ്‌ 
അതു നീയറിഞ്ഞോ--സഖി 
നീയറിഞ്ഞോ?” 
പൂന്തിങ്കള്‍പൊന്നണിഞ്ഞു 
പൂവമ്പനായിരം വില്ലൊടിഞ്ഞു 
കുളിര്‍കോരും പാതിരയില്‍ 

' കാമുകനിന്നലെയെന്തുചെയ്തു? ഹേ 
അതു നീ പറയു---സഖി നീ പറയു” 


(ഇന്ദീറ 


ണ്ടൂ 


(ഇന്ദീ 


288 


സംഗീതം: ജി. ദേവരാജ 
ഗായിക: പി. സുശ്തീല 


ഭാഗ്യഹീനകള്‍ ഭാഗ്യഹീനകള്‍ 
ഭാരത്സ്ധ്രീകള്‍ നമ്മള്‍! 

ഭാരത്രസ്ത്രീകള്‍ നമ്മള്‍! (ഭാഗ്യഹീനക; 
ഏകാന്തദുഭഖത്തിന്‍ തീയിലെരിയുവാന്‍ 
“സ്ത്രീകളായ്‌ നമ്മള്‍ ജനിച്ചു!" 

തൃക്കണ്‍ തുറക്കാത്ത കല്‍വിളക്കിന്‍ കീ; 
സ്വപ്നംകണ്ടു കിടന്നു --എന്തിനോ 
സ്വപ്നം കണ്ടു കിടന്നു! (ഭാഗ്യഹീനകഗ 
കണ്വന്‍െറ മാനസപുനത്രിയെപ്പോലെ ഞ: 
കണ്ണീരില്‍ നിന്നെ വളര്‍ത്തും! 
രാമായണത്തിലെ സീതയെപ്പോലെ ഞാ 
നാമം ചൊല്ലിയുറക്കും!--നാഥന്‍െറ 
നാമം ചൊല്ലിയുറക്കും! (ഭാഗ്യഹീനകള്‍ 


289 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: ചി. സുശ്തീല 


പൂവിട്ടു പൂവിട്ടു പൂവിട്ടുനില്ക്കുന്നു 


പൂത്തിരുവാതിരരാത്രി! റ 
പൊന്നമ്പിളിക്കല ചൂടുന്ന നി 
പൂമാല ചാര്‍ത്തിച്ച രാത്രി--ശൈ ) 


287 





സംഗീതം: ജി, ദേവരാജന്‍ (പുവിട- 

ഗായകര്‍: ഫ്‌. സുശ്തീല, ശാന്താ പി. നായര, | പുമാല ചാര്‍ത്തിച്ച രാത്ര വയ്ക്കുന്ന 

പി ഛീല ശൈലേശ്വരനെ പ്രദക്ഷിണം 
സ്വര്‍ണ്ണരേഖാനദിപോലെ! ഴ്‌ കാവില്‍ 


ന 
ഇന്ദീവരനയനേ। ---സഖി, നീ കൈലാസനാഥന്‍െറ ലം ചി 
ഇന്നലെ രാത്രിയുറങ്ങിയില്ലേ? (ഇന്ദീവര...) | കാണാന്‍ വന്നതാണീ രാ 


തെരഞ്ഞെ 


പ്രാ 





ത്ത ഗാനങ്ങള്‍ 


നാന്‍ വന്നതാണീ രാത്രി! (പുവിട്ടു...) 
കാ" ശ്വരന്‍െറ ശിരസ്സിലണിയിക്കാന്‍- 
ാപ്പുക്കളുമായി; 
ലത്തിന്‍െറ മുററത്തു പാര്‍വതി 
നിന്നതാണീ രാത്രി--ദേവി 
നിന്നതാണീ രാത്രി! (പൂവിട്ടു...) 


ചാതി 
നാലമ്പ 
നാണി 
നാണിച്ചു 


290 


സംഗീതം: ജി. ദേവരാജന? 
ഗായക: യേശുദാസ്‌ 


പ്രിയേ, പ്രണയിനീ പ്രിയേ-മാനസ- 
പ്രിയേ, പ്രണയിനീ പ്രിയേ! (പ്രിയേ...) 
ദീപാരാധനത്താലവുമായെന്‍െറ 
ദേവാലയനടതുറന്നു നീ! 
മംഗല്യപൂുജയ്ക്കു പുനുള്ളിത്തന്നതു 
മന്ദപപവനനോ--മല്ലീശരനോ (2) (പ്രിയേ...) 
രാധാമാധവരാഗവുമായെന്‍െറ; 
രാഗസദസ്സിൽ ഇരുന്നു നീ! 
സങ്കല്പവീണയ്ക്കു തന്ത്രികള്‍ തന്നതു 
സംക്രമസന്ധ്യയോ--തിങ്കള്‍ക്കലയോ (2) 
(പ്രിയേ...) 


291 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: എസ്‌. ജാനകി 


ദേവകുമാരാ, ദേവകുമാരാ! 
പ്രമസരോരുഹമാലയിതണിയു! 
ദേവകുമാരാ ദേവകുമാരാ! 

ഇന്നെന്‍െറ മനസ്സിന്‍െറയന്തപ്പുരത്തില്‍ നിന്‍- 
ചന്ദനമെതിയടിയൊച്ചകേട്ടു 
സ്വരരാഗസുധതൂകി 
സങ്കല്പവീണമീട്ടി 
സ്വപ്നത്തിന്‍ മഞ്ചലില്‍ ഞാന്‍ 
സ്വീകരിക്കും നിന്നെ! (ദേവ... 
മന്മാദലഹരിയിലെല്ലാം മറന്നു ഞാന്‍ 
മുന്തിരിച്ചഷകങ്ങള്‍ നിറച്ചുവെയ്ക്കും! 


(സ്വരരാഗ...) 


മധുപുഷ്പശരംതുകി 

മാറിലാകെ കുളിര്‍കോരി (മധുപുഷ്പ...) 
മദനപ്പുമണിയറയില്‍ 

തടവിലിടും നിന്നെ! (മദന...) (ദേവ...) 
292 


സംഗീതം: ജി; ദേവരാജന്‍ 
ഗായിക; പ്പി സുശ്ത്ല 


ഏഴരവെളുപ്പിനുണര്‍ന്നവരേ! 
എ൯റെറ സഖിമാരേ! 


75 


എന്തിനെന്നെപ്പൊന്നണിയിച്ചു; 
മ്ര്തകോടിയുടുപ്പിച്ചു; 
എന്‍പ്രിയനില്ലാത്ത പന്തലില്‍ 
ചെല്ലുമ്പോള്‍-- 

എന്തിനീ സ്വയംവരഹാരം;? എനി- 
ക്കെന്തിനീ സ്വയംവരഹാരം..; 
ബലികൊടുക്കാന്‍ 
കൊണ്ടുപോകുമ്പോളെന്തിനീ- 
തിലകവും താലവും തോഴി? (ഏഴര...) 
എന്‍െറ കിനാവിന്‍െറ വട്ടുടകൂട്ടുമ്പോള്‍ 
എന്തിനീ മംഗളഗീതം...? 

പുറത്തെന്തിനീ മംഗളഗീതം...? 
പിടയുമെന്നാത്മാവിന്‍ ചിറകടിയൊച്ചകള്‍ 
പ്രിയതമന്‍ കേള്‍ക്കുമോ തോഴീ? (ഏഴര...) 


293 


സംഗീതം: ജി. ദേവരാജനി 
ഗായകന്‍: യേശുദാസ്‌ 


(ഏഴര...) 


ചഞ്ചലചഞ്ചല പാദം! 

ത്ധലത്ധല നൂുപുരനാദം! 

തധികിണ തധികിണ മൃദംഗതാളം! 
തങ്കച്ചിലമ്പൊലിമേളം! (ചഞ്ചല...) 
എന്തൊരു മദഭരമാസ്മരന്ൃത്തമി- 
തെന്തൊരു മായികസംഗീതം! 
പ്രപഞ്ചനര്‍ത്തനശാലയിലാടുക 
പ്രദോഷസന്ധ്യകളേ! 
കതിര്‍മിന്നല്‍പ്പിണറുകള്‍ 
ചിതറിക്കൊണ്ടങ്ങനെ കാര്‍കൂന്തല്‍ 
കാററിലഴിഞ്ഞുലഞ്ഞങ്ങനെ; 


(ചഞ്ചല...) 


പ്രഒയവാരിധിയുടെ തിരകളിലാടുക- 


പ്രതികാരദുര്‍ഗ്ഗകളേ! (ചഞ്ചല...) 


ചിത്രം: മേയര്‍ നായര്‍ 


294 
സംഗീതം: എല്‍.പി.ആരി. വര്മ്മ 
ഗായകരി: ജയച്ച(്൫നി, എസ്‌. ജാനകി 


വാനമ്പാടീ-വാനമ്പാടീ 

വന്നേ പോ...വന്നേ പോ! 
ഒഴുകിയൊഴുകിയൊഴുകിയി- 
ങ്ങനെപുഴയെവിടെ പോണു? 

കടവു തേടിപ്പോണു-- 

കടലു തേടിപ്പോണൂ! 

തുഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞു തെന്നലില്‍- 
തുമ്പിയെവിടെ പോണു 


732 
വയലാര്‍ കുതിക്ടശ്ശ 


പ്ൃക്കഗ്തേടിപ്പോണു' ദമയന്തിയോ--മൈഥിലിയോ. 


! 1 1, ൬1൭) [ [ ല്‌ 
പറന്നുപറന്നുപറന്നു! പാതിരാ ശൂപദരാജപുൂത്രിരയം, 
ക്രിളിയെവിടെ പോണു? ദേവഗുരുവിനെ പരിചരിക്കാന്‍ വന്ന 
ഇണയെത്തേടി പോണു ദേവകുമാരികയോ...? ( 


ഒരുങ്ങിയൊരുങ്ങിയൊരുങ്ങി ഇങ്ങനെ 
ഓമലെവിടെ പോണു? 
കാമുകനെത്തേടി 

കാമുകനെത്തേടി 
കണ്ണുപൊത്തിയതാര്‌? 

കനക മോതിരക്കൈയാലെനന്‍െറ 
കണ്ണുപൊത്തിയതാര്‌? 

അങ്ങേവീട്ടിലെ പെണ്ണി! 
അങ്ങേവീട്ടിലെ പെണ്ണി! 
നാടോടിപ്പാട്ടിലെ നാലുകെടിനുള്ളിലെ 
നാണക്കുടുക്കപോലെ വന്നവളെ 
നൃത്തമാടും പെണ്ണേ നിന്‍െറ 


| 1 | 
പൂവമ്പന്‍ കാണാത്ത പുവള്ളിക്കുടില 
പൂജാമലരായ്‌ വിടര്‍ന്നവളാണ്‌ ഞാന്‍ 
മാലിനീതീരത്തെ പരണ്ണശാലയ്ക്കുള്ളിഷച 
മാനോടൊത്തു വളര്‍ന്നവളാണു ഞാന്‍ 
ദേവേന്ദ്രസദസ്റസിലെ മേനക പ്രസവി ം 
താപസപുത്രിയാം ശകുന്തളയാണ്‌ ഞാന്‍്റ, 
കല്യാണരൂപനൊരാള്‍ ചൂടി വലിച്ചെറിഞ്ഞ 
കണ്ണീരില്‍ വീണുപോയ 
വനജ്യോത്സ്നയാണ്‌ ഞാന്‍! (പൂവമ്പന്‍..) 
വിരഹാഗ്നിയിലിട്ടെന്നോ 
വിശ്വാമിത്രന്‍െറ പുത്രിയെ 
എരിഞ്ഞു ഭസ്മമായ്ത്തീരു- 
മവനെന്‍ ശാപവഹ്നിയില്‍. 






മുത്തുക്കുടങ്ങളിലെന്താണ്‌? 

മററാരും കാണാത്ത പൊയ്മുത്ത്‌! അന്നു ജനിച്ചനാള്‍ കാന്താരവീഥിയില്‍ 
അരയാലിന്‍ചോട്ടിലെ എന്നെയുപേക്ഷിച്ചുപോയ മഹാമുനേ! 
അല്ലിമലര്‍ക്കാട്ടിലെ അങ്ങയെക്കാള്‍ 'ക്രൂരന"ല്ലെന്‍െറ വല്ലഭന്‍! 


അങ്ങയെക്കാള്‍ പാപിയല്ല 
“പ്രാണേശ്വരന്‍...” 
അങ്ങേയ്ക്കറിയില്ലൊരച്ഛന്‍െറ വാത്സല്യ- 
മങ്ങേയ്ക്കറിയില്ല, പുത്രിതന്‍ വേദന! 
ശാപശരങ്ങള്‍ പ്രതിസംഹരിക്കുമോ 

ദേവാ! നിന്‍ പുത്രി സനാഥയായ്ത്തീരുമോ? 


(വര്‍ണ്ണ...) 


ആതിരക്കുളിരുമായ്‌ വന്നവളെ 

മാലകെട്ടും പെണ്ണേ! നിന്‍െറ 
ആലിലക്കുമ്പിളിലെന്താണ്‌? 
ആലിലക്കുമ്പിളിലെന്താണ്‌? 

മററാ൪ക്കും നല്‍കാത്ത പുമൊട്ട്‌! 

“ ഓ...ഓ...വാനമ്പാടീ!” (വാനമ്പാടി...) 


295 
സംഗീതം: എത്‌.പി.ആരി. വരീമ്മ 


ഗായകര്‍: ജയച്രന്ദനീ, എരി.ചി ആരി. വരീമ്മ, 
എസസ്‌. ജാനകി 


296 
സംഗീതം: എതി.ചി.ആര്‍. വരീമ്മ 
ഗായകന്‍: യേശുദാസ്‌, എസസ്‌. ജാനകി 


തൊട്ടാല്‍ പൊട്ടുന്ന പ്രായം1--ഇതു 


വരണ്ണപുഷ്പങ്ങള്‍ വാരിത്തുകും സ്വപ്നം കാണുന്ന പ്രായം! 


വസന്തസന്ധ്യകളേ! തങ്കമിത്ര സുന്ദരിയായ്‌ ഞാന്‍ 
സ്വര്‍ണ്ണരഥങ്ങളിലെന്തിനു വന്നു? കണ്ടിട്ടില്ല-_ഇതുവരെ 

”സ്വര്‍ഗ്ഗകുമാരികളേ! കണ്ടിട്ടില്ല! (തൊട്ടാല്‍ പൊട്ടുന്ന...) 
ഏഴു തിരിയിട്ടു വിളക്കു കൊളുത്തിയ ഞാന്‍ കണ്ണുകളിത്ര വിടര്‍ന്നിട്ടില്ലാ! 
എതിരേററവളല്ലേ--നിങ്ങളെ കവിളിത്ര ചുവന്നിട്ടില്ല! 

എതിരേററവളല്ലേ! കൈയില്‍ മുന്തിരിപ്പാത്രവുമായ്‌ 
താമരവളയക്കൈകള്‍ കൂപ്പി കാത്തിരുന്നിട്ടില്ല! --ഇങ്ങനെ ) 
തപസ്സിരുന്നവളല്ലേ! (വര്‍ണ്ണ...) | കാത്തിരുന്നിട്ടില്ല! (തൊട്ടാല്‍ പൊടുന്ന.. 


ഈ നിശാസദനത്തില്‍ നമുക്കു 
പറന്നുനടക്കേണം! 
ഈ മദിരോത്സവലഹരിയില്‍ മുങ്ങ്‌ 
മയങ്ങിയുറങ്ങേണം! --മാറില്‍ 

൭ 
മയങ്ങിയുറങ്ങേണ ളില്‍ ിന്ല്‍ 


ആരു നീ...ആരു നീ... 

ആശ്രമകന്യകയാരോ നീ? 

അരുന്ധതിയോ--അഹല്യയോ-- 
അപ്സരസുന്ദരിയോ? 

കാശ്യപമുനിയെ കണ്ടു തൊഴാന്‍ വന്ന 

കാനനദേവതയോ? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


753 
297 യ 
സംഗീതം: എല്‍.പി.ആര്‍. വരീമ്മ ന്ന  കണ്ടോട്ടെ---ഞാന്‍ 
യകരി- ജയച(രന്‍, എസ്‌. ജാനകി പ ്് (ഇന്ദ്രജാല...) 
ഗ്‌ ഇന്നലെ രാത്രിയില്‍ ഞാനുറങ്ങിയ 
മുടി നിറയെ പൂക്കളുമായ്‌ ചന്ദനക്കട്ടിലിനരികില്‍ 
കടമിഴിയില്‍ കവിതയുമായ്‌ റ ഭണ്ണക്കിളിയായ്‌ വന്നു നീയൊരു 
മധുമതി നിന്നെ കാണുമ്പോളൊരു വ? തന്നു! 
രവികാരം!--മനസ്ധസില്‍ - പുവത 
മുരവികാരം ര്‍ വാടിപ്പോയി! (ഇന്ദ്രജാല...) 
ആ വികാരസരസ്സില്‍ ഞാനൊരു ന ദിവാസ്വപ്നങ്ങളില്‍ വിരിയുമൊ- 
॥ 1) ര്ന്ദ്രധനുസ്സിന്‍ ചിറകില്‍ 
പുവിതളായ്‌ വിരിയുമ്പോള്‍ സ്സ 
കണ്ണിലെ കവിതയ്ക്കു പറന്നുയരാനൊരു സ്വ൪ണ്ണത്തംബുരു മീട്ടിയ നീയൊരു 
കനകച്ചിറകു തരാമോ? (മുടിനിറയെ...) ശൃംഗാരഗീതം പാടി! 
വു രാടയുടുത്ളൊലു ന ലം 1 
വയനാടന്‍ കിളിപോലെ! ന്ദ്രജാല... 
പറന്നകന്നു പോയാലോ നീ ഉറങ്ങാന്‍ വൈകിയ രാത്രിയിലിന്നെന്‍െറ. 
പവിഴപ്പുങ്കാവില്‍--മറെറാരു യുദ്യാനപുഷ്പമിറുക്കുമ്പോള്‍ 
പവിഴപ്പൂങ്കാവില്‍ മനസ്സിനുള്ളില്‍ കൊണ്ടുനടക്കാന്‍ 
ചങ്ങമ്പുഴയുടെ രമണനിലെ വി മപ പുള 
ചന്ദ്രികയല്ല ഞാന്‍! ര്‍ ന 
കാമഹൃദയങ്ങളമ്മാനമാടും ബ്രാം! (ഇന്ദ്രജാല...) 
ദേവദാസിയല്ല ഞാന്‍. (മുടിനിറയെ...) ചിത്ര ഗലി 
ം ഥി 
298 300 
സംഗീതം: എതി.പി.ആരി. വരിമ്മ 


ഗായകന്‍: ജയചന്ദ്രന്‍ സംഗീതം: ചിദംബരനാഥ്‌ 
ഗായിക: എസ്‌. ജാനകി 
“സ്വപ്നസഖീ!” 
വൈശാഖപാൌര്‍ണ്ണമിരാവില്‍ 
വെള്ളിനിലാവില്‍, പാല്‍ക്കടല്‍ക്കരയില്‍ 
(വെള്ളി...) 
സങ്കല്പഗന്ധര്‍വനഗരം തീര്‍ക്കും 
സ്വപ്നസഖീ-സ്വപ്നസഖീ!” 
നിന്‍െറ മായാനഗരത്തിനുള്ളിലെ 
ദന്തഗോപുരനടയില്‍ 
മാലതീമണ്ഡപത്തില്‍ നിന്നു നീ പാടിയ 
മാനഗീതങ്ങള്‍ കേട്ടു ഞാന്‍! (സ്വപ്ന...) 
കനകുക്കിനാവിന്‍ കളഹംസം നീന്തുന്ന 
കല്ലോലിനിയുടെ കടവില്‍; 
കലപകച്ചുവട്ടില്‍ നീയെനിക്കു വിരിക്കും 
പുഷ്പശയ്യുകള്‍ കണ്ടു ഞാന്‍! (സ്വപ്ന...) 


ചാഞ്ചക്കം, ചാഞ്ചക്കം 
ചന്ദനപ്പാവ-കളിപ്പാവ। 
പാവക്കുഞ്ഞേ, പാവക്കുഞ്ഞേ 
പഞ്ചാരയുമ്മ-പഞ്ചാരയുമ്മ! (ചാഞ്ചക്കം...) 
പത്തായം പെറും ചക്കി കുത്തും! 
അമ്മ വെയ്ക്കും നമ്മളുണ്ണും! 
മുററത്തു പിച്ചപ്പിച്ച നടത്തും 
മുത്തശ്ലിയമ്മ-- 

നമ്മുടെ മുത്തശ്ലിയമ്മ-- 
രാത്രിയിലമ്പിളിമ്മാമന്‍െറ വീട്ടിലെ 
രാജകുമാരന്‍െറ കഥ പറയും!-- 
അച്ഛന്‍ കഥ പറയും! 
ഓമനത്തിങ്കള്‍ക്കിടാവോ പാടി 
താമരത്തൊട്ടിലിലാട്ടും൦ അമ്മച്ചി 


29% തൊട്ടിലിലാടടും! (ചാഞ്ചക്കം...) 
സം ം ചിലിട്ട വീട്ടില്‍ ചിരിക്കുന്ന വീട്ടില്‍ 
ഗീതം: എതി.പി.ആര്‍രി. വരീമ്മ പ്പി ട്ടില്‍ 


ഗാ മ 
യിക: എല്‍ി.ആരി. ഇരശ്വതി നമ്മളെക്കണ്ട്‌ കൊതിക്കട്ടേ! 


ജന്ദ്രജാലക്കാരാ, ഇന്ദ്രജാലക്കാരാ! നച്ചത്രക്കുഞ്ഞുങ്ങള്‍--മാനത്തെ 
മത്തച്ചെപ്പിലെയാമോതിര.- നച്ചത്രക്കുഞ്ഞുങ്ങള്‍! (ചാഞ്ചക്കം...) 


7 


301 


വവംഗീതം ചിദംബരനാഥ്‌ 
ഗാന്ധിക- ബ്‌ വസ്ധസന്ന 


ശില്പികളേ! 

ശില്പികളേ- കലയുടെ 
രാജശില്പികളേ 

കല്പനയുടെ വെണ്ണക്കല്ലില്‍ 
കൊത്തിയതാരുടെ രൂപം? 
ആരുടെ മായാരൂപം? 
കാമദേവനാണെങ്കില്‍ ഞാന്‍ 
കണ്‍മുനയാലമ്പെയ്യും൦--ഞാന്‍ 


കണ്‍മുനയാലന്പവെയയും! 
മാദകമായ വികാരവുമായ്‌ ഞാന്‍ 
മയൂരനര്‍ത്തനമാടും! (ശില്പികളേ...) 


കാര്‍മുകില്‍വര്‍ണ്ണനാണെമ്മില്‍ ഞാന്‍ 

” ഗോപകുമാരികയാകും!” 

കാളിന്ദിയില്‍ നീരാടുമ്പോള്‍ 

കണ്ണാല്‍ മാടിവിളിക്കും--ഒളി- 

കണ്ണാല്‍ മാടിവിളിക്കും! (ശില്പികളേ...) 
വസന്തപുഷ്പരഥത്തില്‍ സ്ധ്രീയുടെ 

വളകള്‍ കിലുങ്ങുമ്പോള്‍ 
മഹര്‍ഷിയാകിലുമീശ്വരനാകിലു- 
മുണരുകയില്ലേ മലര്‍മിഴി 
വിടരുകയില്ലേ...? 


302 


സംഗിതം: ചിദംബരനാഥ്‌ 
ഗായിക. ബി വസന്ത 


(ശില്പികളേ...) 


പാരിജാതമലരേ! 
പാരിജാതമലരേ! 
പാതി വിടര്‍ന്ന നിന്‍ മിഴിയിതളില്‍ 
പകല്‍ക്കിനാവോ-പരിഭവമോ? 
(പാരിജാത...) 
വിരുന്നുമേശയില്‍ വര്‍ണ്ണത്തളികയില്‍ 
വിളറിയിരിക്കും പൂവേ! 
ജതുദേവതയുടെയിന്ദ്രസദസ്സിലെ- 
മദനോത്സവത്തിനു കൂടെ വരൂ! 
വരൂ---വരൂ--വരൂ! (പാരിജാത...) 
"നിലാവു പൂത്ത കലാസദനത്തില്‍ 
നൃത്തംവയ്ക്കാന്‍ കൊതിയില്ലേ!” 
” മദിരയില്‍ മുങ്ങി നിശാഗന്ധികളുടെ 
മാറിലുറങ്ങാന്‍ കൊതിയില്ലേ..."” 
വരൂ-വരു-വരൂ। 


വ്ര്ലാര്‍ കൃതി ,ള്‍ 
1; 


303 


। ഗിരം കി ॥ 11111111 
ഗാന്ധി പ ഗ്ല 


ഹിമഗിരല്‍്രതനയേ! 

ശ്ുവലയനയഡയനേ! 

വനിയുമെന്‍ പ്രാര്‍ത്ഥന കേള്‍ക്കുകയില്ല; 

ുനിയുമെന്‍ പ്രാര്‍ത്ഥന കേള്‍ക്കുകയില്ല 
(ഹിമഗിരി, 

എരിയും പഞ്ചാഗ്നിനദുവില്‍, രാപകല്‍ 

ഉരുകും ഹ്ൃദയവുമറയി 

ദേവി നിന കാരുണ്യതീര്‍ത്ഥം തേടും 

സാവിത്രിയല്ലോ ഞാന്‍! ---മറെറാരു 

സാവിത്രിയല്ലേോ ഞാന്‍! (ഹിമഗിരി...) 

നിത്യവിരഹമിതു തീരുകയില്ലേ? 

നെടുമംഗല്യം നല്കുകയില്ലേ...!? 

കംണ്ണീര്‍ക്കടലില്‍നിന്നു നീയെന്നെ- 

കരകേററീടുകയില്ലേ...? 

കൊഴിയുമെന്‍ ജന്മം നിന്‍ പദതളിരിലെ 

കൂവളത്തിലയായ്ത്തീരില്ലേ? (ഹിമഗിരി...) 


304 


സംഗിതം: ചിദംബരനാഥ്‌ 
ഗായിഷ.: ബ്‌. വസന്ത 


നാണിച്ചു നാണിച്ചു പൂത്തുവിടര്‍ന്നൊരു; 
നാലുമണിപ്പുവാണു ഞാന്‍! -- ഒരു 
നാലുമണിപ്പുവാണു ഞാന്‍! (നാണിച്ചു...) 
കണ്ണടച്ചു മയങ്ങി ഞാന്‍--- 
കസ്തൂരിവാകക്കാട്ടില്‍! (കണ്ണടച്ചു...) 
സന്ധ്യവന്നു നുള്ളിയുണര്‍ത്തി; 


സിന്ദുരതിലകം ചാര്‍ത്തി! (സന്ധ്യ... 
ആമ്പല്‍പ്പുമിഴികള്‍ 

അസൂയകൊണ്ടു ചുവന്നു (ആമ്പല്‍...) 
അമ്പലമുല്ലകള്‍ ദേവദാസികള്‍ 
അര്‍ത്ഥംവെച്ചു ചിരിച്ചു! (അമ്പല...) 


പൂമണമില്ലാ---പരാഗമില്ലാ... 
പൊന്നും കുമ്പിളില്‍ മധുവില്ലാ! (പുമണ...) 
എങ്കിലുമെന്നുടെ ദേവനു നല്കാന്‍ 
എനിക്കുമുണ്ടൊരു ഹൃദയം. 

(എങ്കിലു...?) (നാണിച്ചു? 


305 


സംഗീതം: ചിദംബരനാഥ്‌ 
ഗായഷരി: പി ലീല, എസ്‌. ജാനക്‌ 


ിലെ- 
ആലോലം താലോലം പുങ്കാവനത്ത്‌ 


(പാരിജാത...) | രരയന്നമുണ്ടായിരുന്നു! 


ന്ത 


ഉതരഞി? 


അര്‍യന്നറ്റെ 





ടുത്ത ഗാനങ്ങള്‍ 


വള്‍ക്കൊരിണക്കിളി പൈങ്കിളി- 

(ആലോലം...) 

വണ്‍മണിയും അവള്‍ പെററ 
കഞ്ങണിയും 


അന്നൊരമാവാസിരാവില്‍; 
കാവിലെ കാര്‍ത്തികയുത്സവക്കാലത്ത്‌- 
കഥകളി കാണാന്‍ പോയി! 


അഞ്ചഴകുള്ളൊരു പെണ്ണിന്‍െറ 


വേഷത്തില്‍; 


ചഞ്ചവങ്കാട്ടിലെ നീലി। 
ആയിരം താമരക്കണ്‍വല വീശി! 


' ആണ്‍കിളിയേ കൊണ്ടേ പോയ്‌- 


കൊണ്ടേ പോയ്‌! (ആലോലം...) 
പഞ്ചവങ്കാട്ടില്‍ കരിമ്പനച്ചോട്ടില്‍ 
പെണ്‍കിളി നിന്നു കരഞ്ഞു! --പാവം 
പെണ്‍കിളി നിന്നു കരഞ്ഞു! 

ഇന്നും കാണാമവളുടെ തോരാത്ത 
കണ്ണീരൊഴുകിയ കാട്ടരുവി! (ആലോലം...) 


306 


ഗായകന്‍: യേശുദാസ്‌ 


ഭൂമിക്കു നീയൊരു ഭാരം! 

പോകുവതെങ്ങോ നീ? (2) 

“പാപി ചെല്ലുന്നിടം പാതാളം!” 

കനകം വിളയും ഖനികള്‍ കാണാതെ 

കാക്കപ്പൊന്നിനു പോയവനേ! 

നിന്നെ പിന്തുടരുന്ന! “വിധിയൊരു- 

നിഴല്‍പോലെ!” “കരിനിഴല്‍പോലെ!” 

(ഭൂമിക്കു...) 

പശ്ചാതാപത്തിന്‍ ഗംഗയില്‍ മുങ്ങി--നിന്‍ 

പാപങ്ങളെന്നിനി തീരും? 

കണ്ണീരക്കടലില്‍ കളഞ്ഞുപോയൊരു- 

കര്‍പ്പുരവിളക്കിനി എന്നു കാണും--എന്നു 
കാണും? (ഭൂമിക്കു...) 


ചിത്രം: അഗ്നിപുത്രി 
307 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: ചി. സുശ്തീല 


കിളി കിളി പരുന്തിന്‌ 

കൃഷ്ണപ്പരുന്തിന്‌ 

പ ലില്‍നിന്നൊരു ചെപ്പു കിട്ടി! (കിളി...) 
പപ്പുംകൊണ്ട്‌ കടല്‍ക്കരെ ചെന്നപ്പോള്‍ 

ചപ്പിനകത്തൊരു പൊന്‍മുത്ത്‌! 


2: 


പാല്‍ക്കടല്‍പെണ്‍കൊൊടി പഞ്ചമിച്ചന്ദ്രനെ 
ന്നു ഷാലം!---അവള്‍ 
കടിഞ്ഞൂല്‍ പ്രസവിച്ച്‌ കണ്ണാടികെ 

പ്പിലിടു 
കടലിലൊഴുക്കിയ പൊന്‍മുത്ത്‌ ന 


ട്ട 


പൊന്‍മുത്ത്‌ 


(കിളി... 
താലോലംകിളി താരാട്ടി! 


കാട്ടുകോഴി കുളക്കോഴി കൊഞ്ചിച്ച്‌ 
കുളിപ്പിച്ച 
മുത്തിനൊരോമനപ്പേരിട്ടു! (കാട്ടുകോഴി...) 
കരയിലിരുന്നു കളിക്കും നേരത്ത്‌ 
കടലമ്മ മുത്തിനെ കൊണ്ടുപോയി-- 
ഒരു നാള്‍ 
കടലമ്മ മുത്തിനെ കൊണ്ടുപോയീ! 
ഇപ്പോഴും കൃഷ്ണപ്പരുന്തു പറക്കുന്നു 
മുത്തും തേടി--കടലിലെ 
മുത്തും തേടി! 


308 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: ച്‌. സുശ്ത്ല 


(ഇപ്പോഴും...) 


കണ്ണുതുറക്കാത്ത ദൈവങ്ങളേ! 
കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത- 
കളിമണ്‍ പ്രതിമകളേ! 

മറക്കൂ നിങ്ങളീ ദേവദാസിയെ- 
മറക്കൂ! മറക്കൂ! 
ആയിരമായിരമന്തഃപുരങ്ങളില്‍ 
ആരാധിച്ചവള്‍ ഞാന്‍--നിങ്ങളെ- 
യാരാധിച്ചവള്‍ ഞാന്‍ 
നിങ്ങളൊരിക്കല്‍ ചൂടിയെറിഞ്ഞൊരു 
നിശാഗന്ധിയാണു ഞാന്‍ (കണ്ണു...) 
കര്‍പ്പൂരനാളമായ്‌ നിങ്ങള്‍തന്‍ മുമ്പില്‍ 
കത്തിയെരിഞ്ഞവള്‍ ഞാന്‍--ഒരു നാള്‍ 
കത്തിയെരിഞ്ഞവള്‍ ഞാന്‍. 

കണ്ണീരില്‍ മുങ്ങിയ തുളസിക്കതിരായ്‌ 
കാല്‍ക്കല്‍ വീണവള്‍ ഞാന്‍! (കണ്ണു...) 


309 
സംഗീതം: ബാബുരാജ്‌ 
ഗായിക: പി. സുശ്ത്ല 


(കണ്ണു...) 


അഗ്നിനക്ഷത്രമേ! പിന്നെയുമെന്തിനീ 


ആശ്രമവാതിലില്‍ വന്നു? 
പോയകാലത്തിന്‍ ഹോമകുണ്ഡങ്ങളില്‍ 


പൊന്‍മുത്ത്‌! നീയെന്തിനെന്നെയെറിഞ്ഞൂ--വീണ്ടും 


750 


നീയെന്തിനെന്നെയെറിഞ്ഞു? 
ശാപംകൊണ്ടൊരു ശിലയായ്‌ മാറിയ 
പ്രേമവിയോഗിനിയല്ലോ--ഞാനൊരു 
പ്രേമവിയോഗിനിയല്ലോ! 
അന്ധകാരത്തില്‍ അഹല്യയെപ്പോലെ (2) 
ആയിരം രാവുകള്‍ ഉറങ്ങി ഞാന്‍... (മ) 
ഏകാന്തനിദ്രയില്‍ നിന്നൊരു രാത്രിയില്‍ 
എന്തിനുണര്‍ത്തീ ദേവന്‍--എന്നെ 
എന്തിനുണര്‍ത്തീ ദേവന്‍? 
ശപിക്കു-ശപിക്കു-വീണ്ടുമെനിക്കൊരു- 
ശിലയായ്ത്തീരുവാന്‍ മോഹം. 


310 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: പി. സുശ്തീല 


ആകാശത്തിലെ നന്ദിനിപ്പശുവിന്‌ 
അകിടുനിറയെപ്പാല്‌! 

കറന്നാലും തീരൂല്ല-കുടിച്ചാലും തീരൂല്ല- 
കന്നിനിലാപ്പാല്‌! 
പ്ച്ചക്കല്‍മല-പവിഴക്കല്‍മല- 
പിച്ചിപ്പുമലയോരത്ത്‌; 
പാല്‍ക്കുടവുംകൊണ്ടോടിനടക്കും 
പൂത്തിരുവാതിരപ്പെണ്ണ്‌--- 
ഒരു പൂത്തിരുവാതിരപ്പെണ്ണ്‌. 
പാവക്കുഞ്ഞിനു കൊടുക്കാനിത്തിരി 
പാല്‍ തരുമോ?--പെണ്ണ്‌ 

പാല്‍ തരുമോ...? 

പാവക്കുഞ്ഞിനു ചൂടാനൊരുപിടി 
പു തരുമോ?--പെണ്ണ്‌ 
പു തരുമോ...? 


311 


സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: ജയച്(0ര്‍ 


ഇനിയും പുഴയൊഴുകും!--ഇതു വഴി- 
യിനിയും കുളിര്‍കാറേറാടിവരും! 


(ഇനിയു ംംം 


ഒഴുക്കിനെതിരേ ഓളങ്ങള്‍ക്കെതിരേ 
ഉയരുന്ന മണ്‍ചിറകള്‍ തകരും! 
മണ്‍മറഞ്ഞ യുഗങ്ങള്‍തന്‍ 
മന്ത്രവാദപ്പുരകള്‍- 

മറെറാരു കൊടുങ്കാററില്‍ തകരും (2) 


(ഇനിയും... 


പുതിയ വെളിച്ചവുമായ്‌ പുലരികളുണരും 
പുതിയ ചക്രവാളങ്ങള്‍ വിടരും 


(അഗ്നി... 


(ഏകാന്ത... 


(അഗ്നി... 


(ആകാശ... 


(ആകാശ... 


(ആകാശ... 


വയലാര്‍ കൃത്തി കള്‍ 


തുമ്പ കിളിര്‍ക്കാത്ത തുമ്പികള്‍ പറക്കാത്ത 
തരിശുഭൂുമികള്‍-- 

തീരഭൂമികള്‍! 

ഹരിതാംബരമണിയും൦- 

ഇനിയും ഹരിതാംബരമണിയും! 


(ഇനിയും...) 


ചിത്രം: കോട്ടയം കൊലക്കേസ്‌ 


312 


സംഗിതം: ബി.എ. ചിദംബരനാഥ്‌ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


കൈയില്‍ മുന്തിരിക്കിണ്ണവുമായെന്‍െറ 
കണ്ണാടിവാതില്‍ തുറന്നവനേ॥ 

സ്വപ്നം കാണുന്ന പ്രായത്തിലെന്തിനു 
പുഷ്പശരമെയ്യു--എന്നെ നീ 
പുഷ്പശരമെയ്യു? (കൈയില്‍...) 
ഉള്ളില്‍ മധുരവികാരവുമായെന്‍െറ- 
യുദ്യാനവീഥിയില്‍ വന്നവനേ! 
കാണാക്കുട്ടിലുറങ്ങും കിളിയെ 
കണ്ണെറിഞ്ഞെന്തിനുണര്‍ത്തി? (കൈയില്‍...) 
ചുണ്ടില്‍ ശ്ൃംഗാരക്കവിതയുമായെന്‍െറ 
ശയ്യാമുറിയിലിരുന്നവനേ! 

മനസ്സില്‍ മോഹം പുല്കി വിടര്‍ത്തിയ 
മറെറാരു പുഷ്പം ചൂടിക്കാ൦-ഞാന്‍ 
മറെറാരു പുഷ്പം ചൂടിക്കാം! (കൈയില്‍...) 


313 


സംഗീതം: ബി.എ. ചിദംബരനാഥ്‌ 
ഗായകര്‍: പി. ചില, ച്രന്ദമോഹ൯ 


വെള്ളാരം കുന്നിനു മുഖം നോക്കാന്‍ 
വെബേഘം കണ്ണാടി! 

വെബങേഘത്തിനു മുഖം നോക്കാന്‍ 
വെഞ്ഞണിച്ചെറുപുഴ കണ്ണാടി! (വെള്ളാരം... 
നമുക്കിരുപേര്‍ക്കും മുഖം നോക്കാൻ 
നമ്മുടെ ഹൃദയം കണ്ണാടി! 
കിളികിളിപ്പെണ്ണിനു തുഴഞ്ഞുപോകാന്‍ 
കിഴക്കന്‍കാറെറാരു പൂന്തോണി! 
നമുക്കിരുപേര്‍ക്കും തുഴഞ്ഞുപോകാന്‍ 
നമ്മുടെ പ്രേമം പൂന്തോണി! (വെള്ളാരം... 
ചിത്തിരത്തുമ്പിക്കു കിടന്നുറങ്ങാന്‍ 
ചന്ദനത്താമര-പൂമെത്ത! 

താമരപ്പൂവിനു കിടന്നുറങ്ങാന്‍ 
താരില-തളിരില-പുമെത്ത। 
നമുക്കിരുപേര്‍ക്കും കിടന്നുറങ്ങാന്‍ റ; 
നമ്മുടെ സ്വപ്നം പുമെത്ത। (വെള്ളാ" 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


314 


സ്പംഗീതം: ബി.എ. ചിദംബരനാഥ്‌ 
ഗായകന്‍. പി.ബി. ശ്രീനിറ റാമ്പ്‌ 


പൊന്നമ്പലമേട്ടില്‍ 

പുത്തിലഞ്ഞിക്കാട്ടില്‍ 

പുനുള്ളാന്‍ വന്ന തമ്പുരാട്ടീ! 
പൊന്നോലക്കുടക്കീഴിലൊന്നിച്ചു നിന്നിട്ട്‌ 
പുതിയൊരു രോമാഞ്ചം--മേലാകെ 
പുതിയൊരു രോമാഞ്ചം! (പൊന്ന...) 
പന്ദനപ്പൊടിയിട്ടു മിനുക്കിയ കവിളത്ത്‌ 
സിന്ദുരമറുകുള്ള തമ്പുരാട്ടീ! 
താമരപൂത്തൊരീ പൊയ്കതന്‍ തീരത്ത്‌; 
താമസിക്കാനൊരു മോഹം-ഒന്നിച്ചു 
താമസിക്കാനൊരു മോഹം! (പൊന്നമ്പല...) 
അല്ലിമുല്ലപ്പൂമരങ്ങളരമണിയണിയുമ്പോള്‍ 
അമ്പലക്കുന്നില്‍വച്ചു കല്യാണം! 
താഴമ്പൂപോലെ നീ 
നാണിച്ചുനില്ക്കുമ്പോള്‍ 

താലികെട്ടാനൊരു മോഹം--! കഴുത്തില്‍ 
താലികെട്ടാനൊരു മോഹം! (പൊന്ന...) 


319 


സംഗീതം: ബി.എ. ചിദംബരനാഥ്‌ 
ഗായകന്‍: ഉത്തമന്‍ 


അല്ലലുള്ള പുലയിക്കേ 
ചുള്ളിയുള്ള കാടറിയൂ! 
മുള്ളുകൊണ്ട കരളിന്നേ 
മുറിവിന്‍െറ ചൂടറിയൂ! 
കൂട്ടിലിട്ട കുരുവിക്കേ 
കാട്ടിലുള്ള സുഖമറിയു! 
വെയിലുകൊണ്ട പശുവിനേ 
വെള്ളമുള്ള കടവറിയു! 
പെണ്ണുകെട്ടി വലഞ്ഞവനേ 
കണ്ണുനീരിന്‍ കഥയറിയു! 
വേലചെയ്യു തളര്‍ന്നവനേ 
കള്ളിന്‍െറ വിലയറിയു! 


316 
ഗായികം പി. ഛീല 


(അല്ലലുള്ള...? 


(അല്ലലുള്ള...?) 


(അല്ലലുള്ള...) 


ആരാധകരേ! വരൂ... വരു... വരൂ! 
അനുരാഗസദനത്തിലൊരുങ്ങിവരു! 
ഒരുങ്ങിവരു... വികാരലഹരി... 
പകര്‍ന്നുതരൂ! 

പുളിയിലക്കുറിയുള്ള പുടവയുടുക്കും; 
മലയാളിപ്പെണ്ണല്ലേ ഞാന്‍? -പണ്ടത്തെ 


7 


മലയാളിപ്പെണ്ണുല്ല ഞാന്‍! 
സൌന്ദര്യമത്സരത്തില്‍ സ്വര്‍ണ്ണമെഡല്‍ 
നേടിയ 
ചലച്ചിത്ര നായിക ഞാന്‍-പുതിയൊരു 
ചലച്ചിത്ര നായിക ഞാന്‍! (ആരാധകരേ.. 
അര്‍ദ്ധനഗ്നയായ്‌ ഞാന്‍ നൃത്തമാടും- 
എനറെ, 
ചിത്രങ്ങള്‍ നഗരങ്ങളലങ്കരിക്കും! 
കണ്‍പുരികക്കൊടികള്‍ തുള്ളിച്ച്‌ തുള്ളിച്ച്‌; 
കാമുകഹൃദയം പന്താടും-ഞാന്‍ 
കാമുകഹൃദയം പന്താടും! (ആരാധകരേ... 


ചിത്രം: അരക്കില്ലം 
317 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശീല 


മയിലാടും മതിലകത്ത്‌ മന്ദാരമതിലകത്ത്‌ 
മനസ്സുപോലെ നിന്‍ മനസ്സുപോലെ 
മാണിക്യമണിവീടു കെട്ടും! ഞാന്‍--ഒരു 
മാണിക്യമണിവീടു കെട്ടും ഞാന്‍! 
(മയിലാടും...) 
പൊന്‍പൂവള്ളികള്‍ പുഞ്ചിരിതൂകും 
പുമുഖവാതിലിനരികില്‍ 
മധുവിധുരാവില്‍ മധുരവുമായ്‌ നീ 
ഒരുങ്ങിവരുമോ--ഒരു നാള്‍ വരുമോ? 
കന്യാമറിയം വാരിപ്പുണരും 
ഉണ്ണിയേശുവിന്‍ രൂപം! 
കരളിന്നുള്ളിലെ അള്‍ത്താരയില്‍ ഞാന്‍ 
കണികണ്ടുണരും! ഉണരും! (മയിലാടും...) 
മുത്തണിനുപുരശിഞ്ജിതമോടെ 
പിച്ചനടക്കുമെന്‍ മോഹം! 
കനകക്കിനാവിന്‍ കിലുക്കാംചെപ്പുമായ്‌; 
വിരുന്നുവരുമോ പതിവായ്‌ വരുമോ? 
(മയിലാടും...) 


318 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. ഷീല 


കാതരമിഴി കാതരമിഴി! 
ചൊല്ലു-ചൊല്ലു-ചൊല്ലു-നിന്‍െറ 
കല്യാണരുപനിന്നലെ വന്നുവോ? 
കദളീവനത്തണലില്‍, കറുകം 
പുല്‍മെത്തയില്‍; 


കവിതയും പാടിയിരുന്നുവോ? (കാതര...) 


8 


പുഴയുടെ കടവില്‍ നീ 

പുത്തിലഞ്ഞിപ്ചോട്ടില്‍; 

പുപെറുക്കാന്‍ ചെന്നു നിന്നുവോ? 

പാര്‍മുടിക്കെട്ടിലവന്‍ വൈശാഖസന്ധ്യയില്‍ 

പാസനപ്പൂക്കള്‍ ചൂടിത്തന്നുവോ?(്രാതര...) 

പുളകംകൊണ്ടാകെ നീ 

പൂത്തു തളിര്‍ത്തത്‌ 

ുളിര്‍കാററും തുമ്പിയും കണ്ടുവോ? 

മാതിരക്കൈകളാല്‍ കണ്ണുകള്‍ പൊത്തി നീ 

മാഹിച്ചുതൊക്കെയവന്‍ തന്നുവോ? 
(കാതര...) 


19 


ംഗിതം: ജി. ദേവരാജന്‍ 
റായിക: എല്‍.ആര്‍. ഈശ്വരി 


പിത്രശലഭമേ-ചിത്രശലഭമേ 

എത്ര രാത്രികള്‍ നിന്നെത്തേടി 
ഉറക്കമൊഴിച്ചു ഞാന്‍! (ചിത്രശലഭമേ...) 
ഈ വസന്തമെടുത്തു വിടര്‍ത്തിയ 
പൂവിന്‍ ഹൃദയമിതാ---മണി- 

വിണ മീട്ടും മധുപനു നീട്ടിയ 
പാനപാത്രമിതാ--! 

നിയൊരിക്കല്‍ വിരുന്നിനു വന്നൊരു 
റിലപ്പുങ്കാവില്‍; 

താനുറങ്ങും വള്ളിക്കുടിലിന്‍ 
വാതില്‍ തുറന്നാട്ടെ! (ചിത്രശലഭമേ...) 
ഈ വിരിച്ച കിടക്കയിലിത്തിരി 
൬രമിരുന്നോട്ടെ!---ഈ 

ാതളപ്പു നല്‍കും പൂമ്പൊടി 
പറാരിയണിഞ്ഞാട്ടെ! (ചിത്രശലഭമേ...) 


2 


്ംഗീിതം: ജി. ദേവരാജന്‍ 
റായകരി: പി.ബി. ശ്രീനിവാസ്‌, 
എസ്സ്‌. ജാനകി 


ാര്‍മ്മകളെ-ഓര്‍മ്മകളേ, 

ാടിവരു-നിങ്ങള്‍ ഓടിവരൂ! 

കരും മൂകമാം മനസ്സിന്‍തീരം 

0ലോലിപ്പു നിങ്ങളെ-- (ഓര്‍മ്മകളെ...) 
ചണ്ണിരില്‍ മുങ്ങിയ കനകദ്ധീപിലെ 
ംാണാത്ത ചിപ്പികള്‍ തേടി 

ദാരോ തിരയിലും കരയിലും 

ദാടിയലഞ്ഞു നമ്മള്‍ ഇതുവരെ 
ദാടിയലഞ്ഞു നമ്മള്‍! (ഓര്‍മ്മകളെ...) 
എന്‍ പ്രേമയമുനാ നദിയുടെ കരയില്‍ 


വയലാര്‍ കൃ തിക 


ഞാന്‍ തീര്‍ത്ത താജ്മഹല്‍ നോക്കി 
ഓരോ ഹൃദയവും ഓരോ ഹൃദയവും 
മരനഗാനം പാടും 

നാളെയി മനഗാനം പാടും! (ഓര്‍മ്മകളെ. ) 


321 


സംഗിതം: ജ്‌. ദേവരാജന്‌ 
ഗായകനി: യേശുദാസ്‌ 


വിരഹിണീ! വിരഹിണീ 

പ്രേമവിരഹിണീ 

ഈറന്‍കണ്ണുമായ്‌ നിന്നെയും തേടി ഞാന്‍ 
ഈ അരക്കില്ലത്തില്‍ വന്നു! (വിരഹിണീ...) 
നിത്യബാഷ്പത്തിന്‍ തടാകതീരത്ത്‌ 
നിന്‍െറ തപോവനം കണ്ടു! 

നീയറിയാത്ത നിഴലിന്‍െറ പിന്നാലെ 
നിന്‍െറ മനോരഥം കണ്ടു!---ഞാന്‍ 
നിന്‍െറ മനോരഥം കണ്ടു. (വിരഹിണി...) 
നീയുറങ്ങും വഴിയമ്പലത്തില്‍ 

നിന്നെ വിളിക്കുവാന്‍ വന്നു---ഞാന്‍ 
നിന്നെ വിളിക്കുവാന്‍ വന്നു.! 

വീണു തകര്‍ന്ന കിനാവിന്‍െറ ഏകാന്ത- 
വിണമുറുക്കുവാന്‍ വന്നു---ഞാന്‍ 
വീണമുറുക്കുവാന്‍ വന്നു! (വിരഹിണി...) 


ചിത്രം: പോസ്ററ്മാന്‍ 


322 


സംഗീതം: ചിദംബരനാഥ്‌ 
ഗായിക. പി. ചില, കോറസ്‌ 


” ഗോകുലപാലാ! ഗോവിന്ദാ! 
ഗോപകുമാരാ! ഗോവിന്ദാ! 
ഗോവിന്ദാ! ഹരി! ഗോവിന്ദാ!” 
ഗുരുവായൂരപ്പാ! ഗോവിന്ദാ! 
വാര്‍മുടിയില്‍ ചാര്‍ത്തിയതാരീ 
വര്‍ണ്ണപ്പീലി മയില്‍പ്പീലി! 
വാകച്ചാര്‍ത്തിനു വന്നവരോ? 
വൃന്ദാവനത്തിലെ ഗോപികളോ? 
“പൂന്താനം നല്‍കിയതല്ലേ 
പൊന്നുണ്ണിക്കീ വനമാല! 
മേല്പത്തൂര്‍ നല്‍കിയതല്ലേ 
മുകൃകമാല മണിമാല! 
ഫരിനാമങ്ങള്‍ പാടിയിരുന്നോ- 
രാത്തോലമ്മ-കുറുരമ്മ। 
തേവാരനേരത്തു നല്കിയതല്ലേ 
തൃക്കൈവെണ്ണ-തുവെണ്ണ്‌! 


(ഗോകുല...) 


(ഗോകുല...? 


രതരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


തിരുമധുരം നേദിക്കാം! 
തുളസിപ്പൂവിതള്‍ പൂജിക്കാം 
“തരുമോ തരുമോ കാര്‍വര്‍ണ്ണാ 


താമരക്കൈയിലെത്തുവെണ്ണ?" (ഗോകുല...) 


325 
സംഗീതം: ചിദംബരനാഥ്‌ 
ഗായകന്‍: ജയച്ര്്രന്‍ 


അരിമുല്ലവള്ളി 
ആകാശവള്ളി 
വള്ളിയിലായിരം കിങ്ങിണി കിങ്ങിണി! 
അതിലിരുന്നാടുന്ന നച്ചത്രക്കുഞ്ഞിന്‌ 
അരയ്ക്കു ചുറ്റും നല്ല തൊങ്ങല്തൊങ്ങല്‌। 


(അരിമുല്ല...) 
കമ്പിളിത്തൊപ്പിയിട്ട്‌ ഹജ്ജിനു പോയ്വരും; 


അമ്പിളിമുത്താപ്പാ --അയലത്തെ 
അമ്പിളിമുത്താപ്പാ! 
ഉത്തിരിക്കുഞ്ഞിനു തീര്‍ത്തുകൊടുക്കും 
മുത്തുപതിച്ചൊരു മുത്താക്ക്‌-മുത്താക്ക്‌! 


(അരിമുല്ല...) 


പകലന്തിമയങ്ങുമ്പം പടിഞ്ഞാറിരുന്നോണ്ട്‌ 
പത്തിരി പരത്തുന്ന മുത്തുമ്മാ;(പകലന്തി...) 
കൊച്ചുകുടുക്കയ്ക്കു ചുട്ടുകൊടുക്കും 
കാരോലപ്പം നെയ്യപ്പം൦-നെയ്യപ്പം! 
(അരിമുല്ല...) 
മുററത്തു മുഴുവനും മുത്തിട്ട്‌ പുവിട്ട്‌ 
പിച്ചനടക്കുമ്പോള്‍--കഞ്ങണി 
പിച്ചനടക്കുമ്പോള്‍! 
പൊന്‍മുകില്‍ പട്ടുറുമാലുകൊണ്ടിങ്ങനെ 
കണ്ണു തുടയ്ക്കും മൂത്താപ്പാ! 
മൂത്താപ്പാ! 


324 


സംഗീതം: ചിദംബരനാഥ്‌ 
ഗായകര്‍: സിറോബാബു, ബി. വസന്ത 


(അരിമുല്ല...) 


കുമ്പളം നട്ടു കിളിച്ചതു വെള്ളരി! 
പൂത്തതും കാച്ചതും കൂവളയ്ക്കാ! 
കൂവളയ്ക്കാ പറിച്ചു കൊട്ടയിലിട്ടപ്പോള്‍ 
കൊട്ടയില്‍ക്കണ്ടതു കൊത്തച്ചക്ക! 
(കുമ്പളം...) 
കൊത്തച്ചക്ക തിന്നാന്‍ ഞാന്‍ 
പോയിരുന്നപ്പോള്‍... 
കൊണ്ടന്നുവെച്ചതു ചാമക്കഞ്ഞി! 
ചാമക്കഞ്ഞി കുടിച്ചാമോദംപുണ്ടപ്പോള്‍... 
വായില്‍ത്തടഞ്ഞതു കട്ടുറുമ്പ്‌! 


(അരിമുല്ല...) 


(കമ്പിളി...) 


759 
 കട്ടുറുമ്പ്േ കക്കി കൊട്ടയിലിട്ടപ്പോള്‍ 
കൊട്ടയില്‍ കണ്ടതു കോഴിക്കുഞ്ഞ്‌! 

(കുമ്പളം...) 
3215 
സംഗീതം: ചിദംബരനാഥ്‌ 
ഗായകന്‌: യേശുദാസ്‌ 
നര്‍ത്തകി-നര്‍ത്തകി-കാവ്യനര്‍ത്തകി! 
നീയൊരു കഥ പറയു! (നര്‍ത്തകി...) 
കണ്‍പീലികളാല്‍ കൈമുദ്രകളാല്‍ 
കഥ പറയു---ഒരു 
കഥ പറയു! (നര്‍ത്തകി...) 
ഏതു കവിയുടെ മനോരഥത്തിന്‍ 
വാതില്‍ തുറന്നു നീ വന്നു! 
ഏതു പ്രേമകഥാനായികയുടെ 
ഗീതവുമായ്‌ നീ വന്നു? (നര്‍ത്തകി...) 


ഉജ്ജയിനിയിലെ പൂത്തുതളിര്‍ത്തൊരു 


പച്ചിലക്കുടിലില്‍നിന്നോ? (ഉജ്ജയിനി...) 
കൃഷ്ണമൃഗങ്ങള്‍ കരഞ്ഞുറങ്ങും (2) 
കണ്വാശ്രമത്തില്‍നിന്നോ? 

നീ വരുന്നു...സഖീ 

നീ വരുന്നു... ! (നര്‍ത്തകി...) 
അറബിക്കഥയുടെ നാട്ടില്‍നിന്നോ? 
യരുശലേമില്‍നിന്നോ? (അറബി...) 
മലയാളത്തിലെ മധുരാംഗികളുടെ (2) 
കലാലയത്തില്‍നിന്നോ 

നീ വരുന്നു! സഖീ 

നീ വരുന്നു! (നര്‍ത്തകി...) 
3206 


സംഗിതം: ചിദംബരനാഥ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


കാര്‍മുകിലേ --ഓ 

കാര്‍മുകിലേ! 

കരയാന്‍പോലും വിധിയില്ലേ? 

മാനത്തെയേകാന്തവീഥിയിലലയും 

ഞാനും നീയും ഒരുപോലെ! 
(കാര്‍മുകിലേ...) 

കണ്ണുനീര്‍ക്കടലിലെ തിരകള്‍--നമ്മള്‍ 

കരകാണാതെ നടന്നു! 

ഒരു നീരാവിയായ്‌, ഒരു നെടുവീര്‍പ്പായ്‌ 

ഉയര്‍ന്നു നമ്മളീ ശൂന്യതയില്‍--ഒരു നാള്‍ 

ഉയര്‍ന്നു നമ്മളീ ശൂന്യതയില്‍! 

(കണ്ണുനീര്‍...) 
താലോലിക്കാനുള്ള തെന്നലിന്‍ കൈകള്‍- 


760 


തല്ലിയുടയ്ക്കുകയായിരുന്നു! 
വാര്‍മഴവില്ലുകള്‍ മാനസപുത്രികള്‍ 
വാതിലടയ്ക്കുകയായിരുന്നു! (കണ്ണുനീര്‍...) 
ഈശ്വരനുണ്ടെങ്കിലീശ്വരന്‍കൂടിയും; 

ഇന്നു നമ്മളെ കൈവെടിഞ്ഞു! 
ആകാശത്തിലെ അന്തിനക്ഷത്രമേ 

അകലെ വെളിച്ചമുണ്ടോ?---പറയൂ 

അകലെ വെളിച്ചമുണ്ടോ? (കണ്ണുനീര്‍...) 


ചിത്രം: കുടുംബം - 


സംഗീതം: സുദര്ശ൯ 
ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനകി 


ബാല്യകാലസഖീ സഖീ 
ബാല്യകാലസഖീ! 

നിയെന്നിനിയെന്‍ പ്രേമകഥയിലെ 
നായികയായ്ത്തീരും? (ബാല്യ...) 
പോയ വസന്തങ്ങളോര്‍മ്മിച്ചു നില്ക്കുമീ- 
യേഴിലംപാലതന്‍ തണലില്‍ 
പണ്ടു നട്ട രാജമല്ലികള്‍ 
പത്തുവട്ടം പുവിട്ടു!--പിന്നെ 
പത്തുവട്ടം പുവിട്ടു! 
പുളിയിലക്കരയൊന്നരചുററി 
പൂവാങ്കുരുന്നില ചൂടി 
നിന്നെപ്പോലേ നാട്ടിന്‍പുറമൊരു 
സുന്ദരിയായിരുന്നൂ!--അന്നൊരു 
സുന്ദരിയായിരുന്ന! (ബാല്യകാല...) 
തിങ്കളാഴ്ചനൊയമ്പുകള്‍ നോററു!-- 
ദീപാരാധന തൊഴുതു'---ഞാനെത്ര 
ദീപാരാധന തൊഴുതു! 

അമ്പലനടയില്‍ എന്നിനി നമ്മള്‍ 
ദമ്പതിമാരായ്‌ നില്ക്കും ?--നവ- 
ദമ്പതിമാരായ്‌ നില്ക്കും! (ബാല്യകാല...) 


328 


സംഗീതം: സുദരീശ൯ 
ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനകി 


(ബാല്യകാല...) 


ചിത്രാപാര്‍ണ്ണമിരാത്രിയിലിന്നലെ 
ലജ്ജാവതിയായ്‌ വന്നവളേ! 
കാലത്തുറങ്ങിയുണര്‍ന്നപ്പോള്‍ നിന്‍െറ 
നാണമെല്ലാമെവിടെപ്പോയ്‌ --? 
എവിടെപ്പോയ്‌? 
-കവര്‍ന്നെടുത്തു--കള്ളനൊരാള്‍ 
കവര്‍ന്നെടുത്തു! (ചിത്രാ...) 


വയലാര്‍ കൃത്തി കള്‍ 


കിടക്കമുറിയിലെ മുത്തുവിളക്കുകള്‍ 
കാററുവന്നു കെടുത്തുമ്പോള്‍; 
മൂകവികാരങ്ങള്‍ വാരിച്ചൂടിയ 
മൂടുപടത്തുകിലെവിടെപ്പോയ്‌; 
പറന്നു പോയീ--കുളിര്‍കാററില്‍ 
പറന്നു പോയി! 

മേലാസകലം കിങ്ങിണികെട്ടിയ 
മാലതീലത പോലെ! 

മാറില്‍ പടര്‍ന്നുകിടന്നപ്പോള്‍--നിന്‍െറ 
മോഹങ്ങളെല്ലാമെവിടെപ്പോയ്‌? 
--പകര്‍ന്നെടുത്തു--മാരനൊരാള്‍ 
പകര്‍ന്നെടുത്തു! 

വിടര്‍ന്ന കരളിലെ മുന്തിരിയിതളിലെ 
വിഞ്ഞു പകര്‍ന്നു കുടിക്കുമ്പോള്‍... 
മധുവിധുരാത്രികള്‍ പുല്‍കിവിടര്‍ത്തിയ 
മധുരസ്വപ്നങ്ങളെവിടെപ്പോയ്‌? 
-പകുത്തെടുത്തു--- 

ദേവനൊരാള്‍ പകുത്തെടുത്തൂ! (ചിത്രാ...) 


329 


സംഗീതം: സുദര്‍ശന 
ഗായിക: എത്‌. ആര്‍. ഈശ്വരി 


(ചിത്രാ...) 


പൂക്കിലഞൊറിവച്ച്‌ 

പൊന്നുംനൂലിഴ കോര്‍ത്ത്‌ 

കുഞ്ഞുടുപ്പു തുന്നുന്ന പൊന്‍മുകിലേ! 

കടിഞ്ഞൂല്‍ മുത്തിനു കൊടുക്കാനോ--ഇത്‌ 

കന്നിനിലാവിനുടുക്കാനോ? (പൂക്കില...) 

മാമ്പൂക്കള്‍ വിടരുമ്പോള്‍ 

മകരം പിറക്കുമ്പോള്‍ 

മറെറാരു മുത്തിന്‍െറയമ്മയാകും!--ഞാന്‍ 

മറെറാരു മുത്തിന്‍െറയമ്മയാകും! 

പനിനീരില്‍ കുളിപ്പിക്കും! 

പാദസരമണിയിക്കും! 

പുലിയാമോതിരം ചാര്‍ത്തും ഞാന്‍ 
(പൂക്കില...) 

അമ്പലപ്പുഴയിലെ 

അഷ്ടമിരോഹിണിനാള്‍ 

അമ്മിണിക്കുഞ്ഞിനെക്കൊണ്ടുപോകുണ്‌ 

ഞാന്‍! 

അമ്മിണിക്കുഞ്ഞിനെക്കൊണ്ടുപോകും 

കദളിക്കുലകൊണ്ട്‌ തുലാഭാരം ന ന 

കുഞ്ഞിനു ചോറുകൊടുക്കും് 


ടുക്കും! 
ഞാന്‍ കുഞ്ഞിനു ചോറുകെ (പക്കി...) 





തെരഞ്ഞെടുത്തു ഗാനങ്ങള്‍ 


330 


സംഗീതം: റ്ധുദരര്‍ശന 
ഗായിക: എസ്‌. ജാനക? 


ഉണരൂ-ഉണരൂ! 

ഉമ്മതരാനുണ്ണിയുണരൂ!--ഉണരു। 

കൈ വളരുന്നോ കാല്‍ വളരുന്നോ? 

കള്ളനു നെഞ്ചില്‍ കൊതി വളരുന്നോ? 
(കൈ...) 

ആക്കൈയില്‍ 

ഈക്കൈയില്‍ 

അവലു തരാം മലരു തരാം! 

അമ്മയ്ക്കമ്മിണിയെന്തു തരും -- 

എന്തു തരും? (ഉണരൂ...) 

കവിള്‍ കമലപ്പു കണ്ണാമ്പല്‍പ്പൂ! 

കണ്ണനു ചുണ്ടില്‍ തിരുമധുരപ്പു! (കവിള്‍...) 

ആ പൂവില്‍ 

ഈ പൂവില്‍ 

അണിമുത്തും മണിമുത്തും 

അമ്മയ്ക്കമ്മിണി കൊണ്ടുവരും! -_ 

കൊഞ്ചിവരും! (ഉണരു...) 


ചിത്രം: മൈനത്തരുവി കൊലക്കേസ്‌ 


331 
സംഗീതം: വി. ദക്ഷിണാമുരീത്തി 
ഗായകന്‍: യേശുദാസ്‌ 


പള്ളാത്തുരുത്തിയാററില്‍--ഒരു 

നല്ല നിലാവുള്ള നാളില്‍ 

പണ്ടൊരു തമ്പുരാന്‍ വഞ്ചിയില്‍--വന്നൊരു 

പെണ്ണിനെക്കണ്ടു---കണ്ടു 

കണ്‍മുനകൊണ്ട്‌! (പള്ളാത്തുരു...) 

ആററിന്‍ കടവിലരനീര്‍വെള്ളത്തില്‍ 

നീരാട്ടിനെത്തിയപെണ്ണ്‌--ഒരു 

മാറു മറയ്ക്കാത്ത പെണ്ണ്‌ 

തമ്പുരാനെക്കണ്ടു നാണിച്ചുനിന്നു 

താഴമ്പൂപോലൊരു പെണ്ണ്‌--കണ്‍കളില്‍ 

കാമവലയുള്ള പെണ്ണ്‌. (പള്ളാത്തുരുത്തി...) 

തലമുടി പിന്നിപ്പൂചൂടി--പെണ്ണ്‌ 

തരിവള കിലുക്കി നടന്നേപോയ്‌! 

അന്തിവിരുന്നിനു ദാഹിച്ചുമോഹിച്ച്‌ 

തമ്പൂരാനവളുടെ കൂടെപ്പോയി! 
(പള്ളാത്തുരുത്തി...) 

പിറേറന്നു കാലത്തു പുഴയില്‍ പെണ്ണിന്‍െറ 

പ്രേതം പമ്പി നടന്നു! 

പ്രേതം പമ്പിനടന്നു! 


കാററുകീറിയ പായും ചുരുട്ടി; 
കാത്തു കിടന്നു തോണി 
കാത്തു കിടന്നു തോണണ്‍്‌! 


(പള്ളാത്തുരുത്തി 


332 


സംഗീതം: വി. ദക്ഷിണാമുരീത്തി 
ഗായിക: പി. സുശ്ത്ല 


പോയ്വരാമമ്മ---പോയിവരാം! 

പൊന്‍മുട്ടയിടുന്നൊരു പൈങ്കിളിയെ 

കൊണ്ടുവരാമമ്മ--കൊണ്ടുവരാം! 
(പോയ്‌. 

പോയിവരുമ്പോള്‍ അമ്മ തരാം 

ജോയിമോനൊരു കളിപ്പാവ 

കണ്ണടച്ചു തുറക്കണ പാവ! 

കൈമണികൊട്ടണ പാവ! (പോയ്‌... 

കളിപ്പാവ---ജോയിമോനൊരു 

കളിപ്പാവ! 

കായലരികില്‍ പണിയിക്കാമൊരു- 

കണ്ണാടിമേട-പുമേട! 

ഇട്ടിരിക്കാന്‍ പൊന്‍പലക! 

ഇരുന്നുണ്ണാന്‍ പൊന്‍തളിക! 

മാറിലിടാന്‍ തീര്‍ത്തുതരാമൊരു- 

മരതകമാല മണിമാല।! 

കണ്ടാലാരും കണ്ണുവെയ്ക്കണ 

കാശുമാല--പവന്‍മാല! (പോയ്‌... 


333 


അപ്പനാണെ-അമ്മയാണേ 

അമ്മായിയമ്മയാണേ! 

അന്തപ്പനിന്നൊരു നിധി കിട്ടും! 

പൊന്നാണേലും-പണമാണേലും; 

പള്ളിക്കുപാതി-എനിക്കുപാതി! 

കടപ്പുറത്തൊരു നല്ല വീടുവെയ്ക്കും ഞാന്‍ 

“കവടിയാര്‍ കൊട്ടാരം ”പോലെ!-എന്നിട്ട്‌; 

“കേയാര്‍ വിജയയെ പ്പോലൊരു പെണ്ണിനെ. 

കെട്ടിക്കൊണ്ടുവരും വീട്ടില്‍ - 

കെട്ടിക്കൊണ്ടുവരും! 

ടോപ്പുംമടക്കിവെച്ചു പുതിയൊരു 
ഫോര്‍ഡില്‍- 

കാറ്റുകൊള്ളാന്‍ പോകും ബീച്ചില്‍- 

കാറ്റുകൊള്ളാന്‍ പോകും! 

ഒന്നിച്ചു കളിക്കും-ഡ്യുവെറ്റുപാടും; 

ഹിന്ദിപടത്തിലെപ്പോലെ! 

വാറ്റിയ വെള്ളം വയറ്റിലുണ്ടെങ്കിലും; 


762 


വാക്കു പറഞ്ഞാല്‍ വാക്ക്‌! - അന്തപ്പന്‍ 
വാക്കു പറഞ്ഞാല്‍ വാക്ക്‌! 

പള്ളിക്കു നമ്മളെ വിശ്വാസമില്ലെങ്കില്‍- 
പാതിയാദ്യമെടുത്തോട്ടെ നിധി॥- 
പാതിയാദ്യമെടുത്തോട്ടെ! 


ചിത്രം: അവള്‍ 


334 


സംഗിതം: ജി. ദേവരാജനി 
ഗായകര്‍: എസ്‌. ജാനകി, പി, സുശ്ത്ല 


ഇന്നല്ലോ കാമദേവനു പൊന്നും 
തിരുനാള്‍! 
പുത്തിരുനാള്‍-പൂത്തിരുനാള്‍! (ഇന്ന...) 
അരയരയോ കിങ്ങിണിയരയോ 
അണിയമ്പൂവള്ളി പൂത്തല്ലോ! 
പുവിറുക്കെടി ദേവനു ചാര്‍ത്തെടി 
പൊന്നുഞ്ഞാലാടെടി പൈങ്കിളിയേ- 
(ഇന്ന...) 
പൂുവിറുക്കാന്‍ ഞാനില്ല ദേവനു 
ചാര്‍ത്താന്‍ ഞാനില്ല! 
അരയാല്‍ത്തറയില്‍ കണ്ണനുണ്ടേ! 
ആയിരമമ്പും വില്ലുമുണ്ടേ! കൈയില്‍ 
ആയിരമമ്പും വില്ലുമുണ്ടേ!-- (ഇന്ന...) 
കുളിര്‍കാറേറ നീര്‍മണിക്കാറേറ! 
കസ്തൂരിവാകപ്പുങ്കാറേറ! 
പൂന്തുകില്‍വാരിക്കൊണ്ടോടരുതേ! മെയ്യ്‌ 
പൂവമ്പുകൊണ്ടെന്നെ മൂടരുതേ! (ഇന്ന...) 


335 


സ്പംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‌: ന്ധീറോബാബു 


കരകാണാക്കായലിലെ 
കാറ്റുപായത്തോണിയിലെ 
കടത്തുകാരെ.! 
കടത്തുകാരെ! 

കടവെവിടെ, കടവെവിടെ__ 
വഴിവിളക്കെവിടെ 

കായലിലെ തോണിക്കാരന്നു 
നാഴികമണി നക്ഷത്രം! 
കരയിലെ കന്നി നു 
കണ്ണുനീര്‍മണി നക്ഷത്രം! 


(കരകാണാ...) 
കായലിലെ...) 


(കരയിലെ...) 
(കരകാണാ...) 





വയല്ലാര്‍ 7 1തിക്ൃശഗ 
336 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


മൃണാളിനീ-മൃയണാളിനീ 

മിഴിയിതളില്‍, നിന്‍ മിഴിയിതളില്‍ 
മധുരസ്വപ്നമോ, മാനപരാഗമമം 
സുരസിന്ധുവോ? 
ബാഷ്പഹിമബിന്ദുവോ? (മൃണാളിന്ന ) 
നിന്‍െറ നിശാസദനത്തില്‍ ഞാനൊരു ല 
നാദധാരയായ്‌ വന്നു! 

നിനക്കു മുന്തിരിനീര്‍ക്കുമ്പിളുമായ്‌ 
നൃത്തസദസ്സില്‍ നിന്നു (മ്യണാളിനീ..) 
നിന്‍െറ സങ്കല്പഗീതങ്ങളെല്ലാം 
എന്നെക്കുറിച്ചായിരുന്നു! 
നിന്‍െറയേകാന്തനൃത്തങ്ങളെല്ലാം 
എന്നെക്കുറിച്ചായിരുന്നു 

നിന്‍െറ വികാരസരസ്സില്‍ ഞാനൊരു 
നീലഭ്യംഗമായ്‌ വന്നു! 

വിടര്‍ന്ന നിന്‍ മുഖകമലപ്പുവില്‍ 
വീണുമയങ്ങി മോഹം! (മൃണാളിനീ...) 


337 


സംഗിതം: ജി ദേവരാജന൯ 
ഗായിക: ചി. സുശ്തീല. 


പ്രേമകവിതകളെ,! പ്രേമകവിതകളേ-ഓ... 
ഭാവതരംഗങ്ങള്‍ കുളിര്‍കോരിയിടും 
ദേവഗംഗകളെ! (പ്രേമ...) 
കമലദളങ്ങള്‍ ഉറങ്ങും രാവില്‍, 
നിമിഷഹംസങ്ങള്‍ നീന്തും കടവില്‍ 
(കമലദളങ്ങള്‍...) 
കടവില്‍ നിങ്ങള്‍തന്‍ കടവില്‍, 
പുഷ്പമംഗല്യനികുഞ്ജങ്ങള്‍ തേടും 
സ്വപ്നസഞ്ചാരിണി ഞാന്‍!--ഒരു 
സ്വപ്നസഞ്ചാരിണി ഞാന്‍! (പ്രേമ...) 
ഹൃദയസരസ്സിന്നു ദാഹിയ്ക്കുമ്പോള്‍ 
മൃതസഞ്ജീവനി നല്കുന്നവരേ! 
നിറയ്ക്കൂ, ചഷകങ്ങള്‍ നിറയ്ക്കൂ! 
കാലിലിന്ദ്രധനുസ്സുകള്‍ ചാര്‍ത്തിയ 
കാവ്യകുമാരികളെ, വരു! 
കാവ്യകുമാരികളെ! 


338 
ഗായിക: എസ്‌. ജാനകി 


ആരിയങ്കാവില്‍ ഒരാട്ടിടയന്‍ പണ്ടു 
ആട്‌ മേയ്ക്കാന്‍ പോയീ! 


(പ്രേമ... 


വ്‌ നി രഞ്ഞടപുത്ത്‌ പ്പി (നി ൮ 0 
[2 

അവനി പാട്ടുകള്‍ പൂന്തേനരുവികള്‍. 

ലൂകി നടന്നൂ! (ആരിയമത്കാവില്‍...) 

ശമകനൃകളരുവിക്കരയില്‍ 

ം ന 


വിഷകല [1 രാവുമ റക്കമിളച്ചര്േ 0ശ, 
പാടുവരേതെമരു ഗാനം*----അവള്‍ 
പാടുവതേതെഠരരു ്‌ 
ളം ൽ ചി യരയ ഗാന... 
കാതോര്‍ത്തു നില്‍ക്കുമ്പോള്‍---പാട്ടുകള്‍ പ്രേമിക്കാനൊരു ദേവനെ തേം 

! ഃ ചന്ന 


കാതോര്‍ത്തു നില്‍ക്കുമ്പോള്‍! കാമുകിമാരുടെ ഗാന _.വി 

രു നാളിടയനന്‍െറ നിലവിളി കേട്ടു! കാമുകിമാരുടെ ഗം ലം ശ്വ- 
ക്‌ 

“പൂലിവരുന്നേ---പുലിവരുന്നേ! നം! 


അവന്‍െറ വിളികേട്ടോടിച്ചെസവര്‍ പുലിയെ | 340 


കണ്ടില്ലാ! സ്പംഗിതം: ദഗ്ദംബരനാഥ്‌ 


കുന്നുംചെരുവില്‍---നുണയനാം ഇടയന്‍- ഗായകര്‍: 
നിന്നുകളിയാക്കി---അവരെ നിന്നു : ൨൭൫..ആര്‍. ഈശ്വരി, ബി വസന്ത 


കളിയാക്കി (ആരിയങ്കാവില്‍...) അക്കര-ഇക്കര-അക്കര-ഇക്കര 


(കടലൊരു... 


പിന്നെയുമൊരു ദിവസം അവന്‍.- അത്തപ്പുമരക്കാട്ടിലൊളിച്ചേ! 
“പുലി വരുന്നേ! ന്ന്‌ നിലവിളിച്ചു! പച്ചപ്പനംകിളിപ്പെണ്ണ്‌! (അക്കര...) 
എന്നിട്ട'--ആളുകള്‍ വിണ്ടും ചെന്നു! കിളിയെപ്പിടിക്കണം; 
അവന്‍ കളിയാക്കി ചിരിച്ചു... “ങ്ഹ... കിങ്ങിണി കെട്ടണം! 

ങ്ഹഹഹ” | കിളിയുടെ വാലൊരു പുവാല്‌! 
അങ്ങനെയങ്ങനെ ആരിയങ്കാവില്‍- കിളിയുടെ വാലൊരു പൂവാല്‌---പുവാല്‌ 
അന്നൊരു പുലിവന്നൂ! ആദ്യമായ്‌; (അക്കര...) 
അന്നൊരു പുലിവന്നൂ! അത്തപ്പുങ്കാവിനു വഴിയേത്‌? 
മലയരചന്മാര്‍ നിലവിളി കേട്ടൂ..! അമ്പലക്കുന്നിനു വടക്കേത്‌...? 
“പുലിവരുന്നേ... പുലിവരുന്നേ...” , | അമ്പലക്കുന്നിനു വഴിയേത്‌...? 
അവന്‍െറ നിലവിളി കേട്ടവരാരും അമ്മിണിപ്പുഴയുടെ തെക്കേത്‌...? (അക്കര...) 
അവിടെച്ചെന്നില്ലാ! ആ പുഴ-ഈ പുഴ-കുന്നിന്‍ചെറുപുഴ'! 
കുന്നുംചെരിവില്‍ നുണയനാമിടയനെ- പുഴയുടെ കടവിലൊരരയാല്‍! 


കൊന്നു പുലിതിന്നു... അവനെ പുലി തിന്നൂ! അരയാല്‍ത്തറയിലെയമ്പലനടയില്‍ 


(ആരിയങ്കാവില്‍... | അമ്പാടിക്കണ്ണനുണ്ടേ1-- 
കാര്‍വര്‍ണ്ണനുണ്ടേ! (അക്കര...) 


കണ്ണനു കൈയില്‍ പൂവമ്പ്‌---ഓഹോ 
പെണ്ണിനെ എയുന്ന പൂവമ്പ്‌! 

339 പൂവമ്പുകൊണ്ടു മുറിഞ്ഞാലോ?--ഒരു 
പുതുമണവാളനെ കാണാലോ! (അക്കര...) 


ചിത്രം: കാണാത്ത വേഷങ്ങള്‍ 


സംഗീതം: ചിദംബരനാഥ്‌ 
ഗായകര്‍: ബി. വസന്ത, എല്‍.ആര്‍. ഈശ്വരി 41 


കടലൊരു സുന്ദരിപ്പെണ്ണ്‌! സംഗീതം: ചിദംബരനാഥ്‌ 
കല്യാണം കഴിയാത്ത---കാമുകരില്ലാത്ത- | ഗായകര്‍: ജയച്ച്ദന്‍, ബി. വസന്ത 
(കടലൊരു സുന്ദരിപ്പെണ്ണ്‌--) 
കൈമണിച്ചെപ്പില്‍ രത്നങ്ങള്‍! 

കരളില്‍ നിറയെ സ്വപ്നങ്ങള്‍! 
പാടിയുറക്കാൻ വാനമ്പാടികള്‍! 
പരിചരിക്കാന്‍ സഖികള്‍--അവളെ 
പരിചരിക്കാന്‍ സഖികള്‍. (കടലൊരു...? 


അച്ഛന്‍െറ മുത്തണിക്കൊട്ടാരത്തില്‍; 
ആയിരംകാല്‍മണ്ഡപത്തില്‍: സുന്ദരമാം സ്വപ്നസരസ്സില്‍; 
യക്ഷികഥെയിലെ പിപ്പലി. ഇന്ദ്രധനുസ്സിന്‍ തേരില്‍ വന്നവനെനിക്കു--- 
നൃത്തംവയ്ക്കണപെണ്ണ്‌!--നീ നല്‍കിയ തേന്‍കുട! എനിക്കു 
നൃത്തം വയ്ക്കണ പെണ്ണ്‌. (കടലൊരു...? നല്‍കിയ തേന്‍കൂട. (ഇന്നലത്തെ...) 


ഇന്നലത്തെ പെണ്ണല്ലല്ലോ! 
ഇത്തിരിപ്പൂമൊട്ടല്ലല്ലോ! 

ഇന്നു നിന്‍െറ നെഞ്ചിനകത്തൊരു 
പുന്നാരത്തേന്‍കൂട്‌!--ഒരു 
പുന്നാരത്തേന്‍കൂട! (ഇന്നലത്തെ...) 
എന്നുമെന്‍െറ മനസ്സില്‍; 


764. 


തേടിവരും ദേവനു നീ- 
തേന്‍കൂടു തുറന്നാട്ടെ! 
താമരവളയന്‍ കൈവിരലാലൊരു 
പൂനുള്ളിത്തന്നാട്ടെ 
പുനുള്ളിത്തന്നാട്ടെ. 
ഇനിയുമെന്‍െറ സ്വപ്നസരസ്സില്‍ 
ഒരു പൂവേ വിരിയുകയുള്ളു? 

ഒരു ദേവനു തിലകം ചാര്‍ത്താന്‍- 
ഒരു നുള്ളേ പൂമ്പൊടിയുള്ളൂു! 


(ഇന്നലത്തെ...) 


342 


സംഗീതം: ചിദംബരനാഥ്‌ 
ഗായകര്‍: യേശുദാസ്‌, പി. ചില, 
ജെ.എം. രാജു 


പാല്‍ക്കടല്‍നടുവില്‍ പാമ്പിന്‍െറ മുകളില്‍; 
ഭഗവാനുറങ്ങുന്നു കൃഷ്ണാ 
ഭഗവാനുറങ്ങുന്നൂ! 

അവിടത്തെ കാഞ്ചനസിംഹാസനത്തില്‍ 
ചെകുത്താനിരിക്കുന്നു!--“അയ്യോ!” -- 
ചെകുത്താനിരിക്കുന്നു! 
മുള്‍മുടി ചൂടി മരക്കുരിശിന്മേല്‍ 
മനുഷ്യപുത്രന്‍ പിടയുന്നു! 

നേടിയ മുപ്പതു വെള്ളിയുമായ്‌; 
“ജൂഡാസുയിര്‍ത്തെഴുന്നേല്‍ക്കുന്നു॥” -- 
“ജൂഡാസുയിര്‍ത്തെഴുന്നേല്‍ക്കുന്നു॥” 


(പാല്‍ക്കടല്‍...) 


കൌരവര്‍ ജയിക്കുന്നു പാണ്ഡവര്‍ 
തോല്‍ക്കുന്നു 

കൃഷ്ണനെ നാടുകടത്തുന്നു! 
കാല്‍വരി നശിപ്പിച്ച്‌--ദ്വാരക നശിപ്പിച്ച്‌; 
കലിയുഗമാര്‍ത്തു ചിരിക്കുന്നു! 


(പാല്‍ക്കടല്‍...) 


പഞ്ചവടിയില്‍ മാരീചനിന്നും; 
പൊന്മാനായ്‌ നടക്കുന്നു! 

“ആര്‌ "മാരീചന്‍ പഞ്ചവടിയില്‍ 
പ്രപഞ്ചസത്യാന്വേഷികളെവിടെ? 
പ്രകാശഗോപുരമെവിടെ? 


പ്രകാശഗോപുരമെവിടെ...? (പാല്‍ക്കടല്‍...) 


343 
സംഗീതം: ചിദംബരനാഥ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


സ്വര്‍ഗ്ഗവാതില്‍ തുറന്നുതന്നൊരു 
സ്വപ്നകാമുകിയാണു നീ! 


(ഇന്നലത്തെ...) 


(പാല്‍ക്കടല്‍...) 


(സ്വര്‍ഗ്ഗ...) 


വയലാര്‍ കൃത്തി കള്‍ 


ലജ്ജകൊണ്ടു തളിരണിഞ്ഞൊരു 


പുഷ്പിണീലതയാണു നീ (സ്വര്‍ഗ്ഗ...) 
എന്‍െറ മാനസപ്പന്തലിന്നുള്ളില്‍ - 
എങ്ങുനിന്നോ പടര്‍ന്നു നീ (എന്റെം ] 


മൊട്ടിടും എന്‍െറ മോഹമൊക്കെയും 


തൊട്ടുപുല്കി വിടര്‍ത്തി നീ (സ ര്‍ഗ്ഗ...) 
നിന്‍െറ കൊച്ചുനുണക്കുഴികളില്‍, 
കൂങ്കുമപ്പു വിരിഞ്ഞ നാള്‍! (നിന്‍െറ...) 


പൂവിതളില്‍ നിശാശലഭമായ്‌; 
വീണുറങ്ങാന്‍ കൊതിച്ചു ഞാന്‍. (സ്വര്‍ഗ്ഗ...) 


344 


ഗായകര്‍: പി. ഷീല, ബി വസന്ത 


നാളെ വീട്ടില്‍ വിരുന്നുവരുമ്പോള്‍- 
നാണിച്ചുനില്‍ക്കും ഞാന്‍-ദൂരത്തു 
നാണിച്ചുനില്‍ക്കും ഞാന്‍! - ദൂരത്ത്‌ 
നാളെ വീട്ടില്‍ വിരുന്നുവരുമ്പോള്‍- 
നാണിച്ചുനില്‍ക്കും നീ-ദുരത്ത്‌ 
നാണിച്ചുനില്‍ക്കും നീ! 

കണ്ടാല്‍ ചിരിക്കില്ല... 

കള്ളക്കണ്ണെറിയില്ല! (2) 
കല്യാണനിശ്ചയമല്ലേ?-നമ്മുടെ 
കല്യാണനിശ്ചയമല്ലേ...? (നാളെ വീട്ടില്‍...) 
പെണ്ണും പ്രേമവും എന്തെന്നറിയാത്ത- 
സന്യാസിയെപ്പോലെ!-പൂച്ച 
സന്യാസിയെപ്പോലെ! 

കരക്കാര്‍ കാണ്‍കേ പെണ്ണുകാണാന്‍ വന്ന്‌- 
കല്യാണചെറുക്കനിരിക്കേണം - ഈ 
കല്യാണച്ചെറുക്കനിരിക്കേണം! 

(നാളെ വീട്ടില്‍...) 
നാലുകെട്ടിന്നകത്തു വളര്‍ന്നൊരു 
നാടന്‍ പെണ്ണിനെപ്പോലെ- ഒരു 
നാടന്‍ പെണ്ണിനെപ്പോലെ! 
പൂമുഖത്തിണ്ണയില്‍ കാല്‍വിരല്‍കൊണ്ടേ...(2 
പ്രേമത്തിന്‍ ഹരിശ്രീ എഴുതേണം! - നീ 
പ്രേമത്തിന്‍ ഹരിശ്രീയെഴുതേണം! 

(നാളെ വീട്ടില്‍...) 
കര്‍പ്പൂരവിളക്കത്ത്‌ നേരം കുറിക്കാന്‍ 
കവടി നിരത്തുമ്പോള്‍!കണിയാര്‍ 
കവടി നിരത്തുമ്പോള്‍! 
പാതിചാരിയ വാതിലിന്‍ മറവില്‍ 
പാവത്തിനെപ്പോലെ നില്‍ക്കേണം!-നീ 


പാവത്തിനെപോലെ നില്‍ക്കേണം...! 
ൽ (നാളെ വീടില്‍... 


ചിത്രം: കലക്ടര്‍ മാലതി 


342 


സ്പംഗീതം: ബാബുരാജ്‌ 


ഗായകന്‍: യേശുദാസ 


നീലക്കുവളപ്പുവുകളോ? 
വാലിട്ടെഴുതിയ കണ്ണുകളോ? 
മന്മഥന്‍ കുലയ്ക്കും വില്ലുകളോ...? 
മനസ്സില്‍ പടരും വല്ലികളോ, കുനു- 


ചില്ലികളോ? (നീലക്കുവള...) 


കരിവണ്ടുകളോ, കുറുനിരയോ, 

കവിളില്‍ പൂത്തതു ചെന്താമരയോ? 
മധുരസ്വപ്നമാം മലര്‍ക്കിളി നീന്തും; (2) 
മദനപ്പൊയ്കയോ, നുണക്കുഴിയോ,-ഇത്‌ 
മദനപ്പൊയ്കയോ, നുണക്കുഴിയോ...? 


(നീലക്കുവള...) 


പകുതി തുറന്ന നിന്‍ പവിഴച്ചിപ്പിയില്‍ 
പ്രണയപരാഗമോ പുഞ്ചിരിയോ...? 
അധരത്തളിരോ, ആതിരാക്കുളിരോ, 


അമൃതോ, മുത്തോ, പൂന്തേനോ! ഇതില്‍-- 


അമൃതോ, മുത്തോ, പൂന്തേനോ... 


(നീലക്കുവള...) 


346 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: യേശുദാസ്‌, ഫ്‌. സുശീല 


കറുത്ത പെണ്ണേ! നിന്‍െറ 
കണ്ണാടിച്ചില്ലിനുള്ളില്‍ 
വരച്ചതാരാണെന്‍െറ വര്‍ണ്ണചിത്രം? 
മനസ്സിന്‍െറ ചുമരില്‍ ചിത്രം വരയ്ക്കും; 
അനുരാഗമെന്നൊരു ചിത്രകാരന്‍! 


(കറുത്തപെണ്ണേ...) 


കാമുകിയല്ല, കളിത്തോഴിയല്ലാ, 
പ്രേമസര്‍വസ്വമല്ലോ നീ! 
കാളിദാസന്‍െറ ശകുന്തളപോലൊരു 
ശാമകന്ൃകയല്ലോ നീ! 
4ഖത്തിന്‍ ചുഴിയിലീ മോതിരം 
പോകുമോ? 

റുഷ്യന്തനെന്നെ മറക്കുമോ... 
റിഷ്യന്തനെന്നെ മറക്കുമോ... ? 


(കറ ത്തപെണ്ണേ...? 


ഈ മനോഹരമാലിനീതീരവും 
“പമസുന്ദരസന്ധ്യകളും... 
"ചമ്പകത്തണലുമീ ചന്ദനശിലയും 
എങ്ങിനെ മറക്കുവതെങ്ങിനെ നാം....? (2) 


(കറുത്തപെണ്ണേ...? 


(കാമുകി...) 


(കാളിദാസ...) 


347 


സംഗിതം: ബാബുരാജ്‌ 
ഗായിക. പി; ചച്ച 


അമ്പലപ്പറമ്പില്‍ 
നിന്നൊഴുകിയൊഴുകിവരും 
അഷടപദീഗാനം। 


മനസ്സില്‍ വാരിത്തൂവുകയാണൊരു 
മധുരമധുരവികാരം! (അമ്പല 
ഏകാന്തതകളില്‍ ഉന്മാദമുണര്‍ത്തുമീ 
മൂകാനുരാഗസംഗീതം! 
അഭിലാഷങ്ങളെ ചിറകണിയിക്കുമ്പോള്‍ 
അടിമുടി കോരിത്തരിച്ചുപോകും! ---ഞാ 
അടിമുടി കോരിത്തരിച്ചുപോകും!(അമ്പല 
ഇതിലെയൊഴുകും പൂനിലാവൊരു 
യമുനയായിരുന്നെങ്കില്‍! 
കരയില്‍ നില്ക്കുമീ രാധതന്നരുകില്‍ 
വരുമായിരുന്നു കളിത്തോഴന്‍ 
തേടി--വരുമായിരുന്നു കളിത്തോഴന്‍! 
(അമ്പല. 


346 


സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ഭാരതപ്പുഴയിലെ ഓളങ്ങളെ...ഓളങ്ങളെ! 
പഴയൊരു പ്രേമകഥ ഓര്‍മ്മയില്ലെ... 
ഓര്‍മ്മയില്ലെ... (ഭാരതപ്പുഴ... 
പൊയ്പ്പോയ വസന്തത്തിന്‍ 
പുഷ്പവനത്തിലെ 
കല്പവ്ൃക്ഷത്തണലില്‍... 
സ്വപ്നങ്ങള്‍ കൊണ്ടൊരു കോവിലകം 
തീര്‍ത്ത-- 
പച്ചിലക്കിളികളെ ഓര്‍മ്മയുണ്ടോ...? 
പച്ചിലക്കിളികളെ ഓര്‍മ്മയുണ്ടോ...? 
(ഭാരതപ്പുഴ... 
കാമുകനെക്കിളി മറന്നേപോയ്‌! 
കാലമാം ചോലയില്‍ തുഴഞ്ഞേപോയ്‌! 
പൊട്ടിച്ചിരിക്കും വിധിയുടെ കൈയിലാ- 
ചിത്രത്തൂണുകള്‍ തകര്‍ന്നേപോയ്‌! 
(ഭാരതപ്പുഴ...) 


349 


ഗായകരി: യേശുദാസ്‌, എതി.ആര്‍്‌. ഈശ്വരി, 
കോറസ്‌ 


_ ൨. 7 - 1 - 1.0൦ 
ല്‍ സിപ്‌. ല്സി---1.0ഴ൦ ഗി! 


1 


ലല്ലലലം... ലല്ലലലം... സവ! ൭) 
പുള്ളിപ്പിറകുരുമ്മി--തുള്ളാടും തുള്ളും; 
ലൌ ബേര്‍ഡ്സ്‌ വന്നേ പേ (2) 
(ലാ ബേര്‍ഡ്സ്‌... 

ആലിമാലി ആറ്റുകടവില്‍; 
താലിപ്പീലി കല്പടവില്‍! (ആലിമാലി.., 
കാറ്റുംകൊണ്ടിളംവെയിലും കൊണ്ടേ- 
പാട്ടുപാടും കിളി---കിളിയേ (കാറ്റും... 
കിളികിളിയേ! വന്നേപോ... വന്നേപോ! 
കാട്ടില്‍ പോകാം... പൂക്കളിറുക്കാം! 
കാട്ടരുവിയില്‍ മുങ്ങിക്കുളിക്കാം! (കാട്ടില്‍... 
അക്കരെത്താമരപ്പൊയ്കയിലെ- 
അരയന്നത്തിനെ കൊണ്ടുപോരാം..! 

(അക്കരെ... ലബേര്‍.. 
മിടുക്കിപ്പെണ്ണ്‌! - കൊച്ചുമിടുക്കിപ്പെണ്ണി! 


പാടും൦൦പഠിയ്ക്കു൦-പ്രസംഗിക്കും!-_പക്ഷേ 


പ്രേമിക്കാന്‍ പെണ്ണിന്നറിഞ്ഞൂടാ! 
മിടുക്കിപ്പെണ്ണ്‌ - കൊച്ചുമിടുക്കിപ്പെണ്ണ്‌। 


കാലത്തും വൈകിട്ടും സ്പ്യെഷല്‍ ട്യൂഷന്‌- 


ലീലാമ്മ ടീച്ചറെ വേണം! 
വെറുതെയിരിക്കുമ്പോള്‍ പ്രേമലേഖനം 
എഴുതിപ്പഠിക്കണം! ആ--പ്രേമലേഖനം 


എഴുതുമ്പോഴെന്‍െറ- 


മേല്‍വിലാസം മറക്കരുതേ! 


(ആ പ്രേമലേഖനം...) 


മറക്കരുതേ... മറക്കരുതേ... മറക്കരുതേ! 


൨-7 
ചിത്രം: അശ്വമേധം 


350 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. സുശ്ത്ല 


ഏഴു സുന്ദര രാത്രികള്‍! 
ഏകാന്തസുന്ദരരാത്രികള്‍! 
വികാരതരളിതഗാത്രികള്‍ 
വിവാഹപൂര്‍വ രാത്രികള്‍ ഇനി; (ഏഴു...) 
മാനസസരസ്സില്‍ പറന്നിറങ്ങിയ 
മരാളകന്യകളേ। 

മനോഹരാംഗികളേ। 

നിങ്ങടെ പവിഴച്ചുണ്ടില്‍നിന്നൊരു 
മംഗളപ്രതമെനിക്കു തരു (നിങ്ങടെ...) 
ഈ പൂ--- 
ഇത്തിരിപ്പൂ... 
പകരമീപ്പുവു തരാം! 


(ഏഴു...) 
വാസരസ്വപ്നം ചിറക. 


മുകള്‍ നല്കിയ 


.ി്‌ 


വയലാര്‍ കൃ തി, 


വസന്തദൂതികളേ! 
വിരുന്നുകാരികളേ[---നിങ്ങടെ 
സ ര്‍ഷ്ലുത്തളികയില്‍നിന്നൊരു 
സംഗമദീപമെനിക്കു തരൂ! 

ഈ പൂ 

ഇത്തിരിപ്പു... 

പകരമിപ്പൂവു തരാം! 


351 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 













(ഏഴു 


ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, 
ചുമലില്‍ ജീവിതഭാരം! (ഒരിടത്തു. 
വഴിയറിയാതെ മുടന്തിനടക്കും; 
വിധിയുടെ ബലിമൃഗങ്ങള്‍-_നമ്മള്‍ 
വിധിയുടെ ബലിമൃഗങ്ങള്‍! (ഒരിടത്തു. 
ഈ യാത്ര തുടങ്ങിയതെവിടെനിന്നോ? 
ഇനിയൊരു വിശ്രമമെവിടെച്ചെന്നോ? 
മോഹങ്ങളവസാനനിമിഷംവരെ! 
മനുഷ്യബന്ധങ്ങള്‍ ചുടലവരെ--ഒരു 
ചുടലവരെ! (ഒരിടത്തു... 
കരളിലെച്ചെപ്പില്‍ സ്വപ്നമെന്നൊരു 
കള്ളനാണയമിട്ടതാര്‌? (കരളിലെ... 
കണ്ടാലകലുന്ന കൂട്ടുകാരോ 
കല്ലെറിയാന്‍ വന്ന നാട്ടുകാരോ? 
(ഒരിടത്തു... 
ഈ മണ്ണില്‍ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കള്‍ 
ഇതുവഴി പോയവര്‍തന്‍ കാലടികള്‍! 
അക്കരെ മരണത്തിന്നിരുള്‍മുറിയില്‍ 
അഴുക്കുവ്രസ്മങ്ങള്‍ മാറിവരും 
അവര്‍ മടങ്ങിവരും. (ഒരിടത്തു...) 


392 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക. ബി വസന്ത 


തെക്കുംകൂറടിയാത്തി തളിരുപുള്ളോത്തി! 
സര്‍പ്പംപാട്ടിനു പാടാന്‍ പോയ്‌! 
കൂടവും കിണ്ണവും വീണയുംകൊണ്ടേ- 
കൂടെ പുള്ളോനും പാടാന്‍ പോയ്‌! 
(തെക്കുംകൂറടി...? 
നാലുകെട്ടിന്‍െറ തെക്കിനിമുററത്ത്‌ 
നാഗപ്പാലതന്‍ തണലത്ത്‌; 
മണ്ണാര്‍ശാലയിലായില്യത്തിന്‍നാളിര 
മഞ്ഞളുകൊണ്ടു കളമെഴുതി---അവ 


മഞ്ഞളുകൊണ്ടു കളമെഴുതി! 


(തെക്കുംകുറടി... 


തേരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കുളികഴിഞ്ഞീറനും ചുററിക്കൊണ്ടേ; 
കുറുമൊഴിമുല്ലപ്പു ചൂടിക്കൊണ്ടേ...; 
കഴിഞ്ഞകൊല്ലം പൂക്കിലയേന്തി 

കളത്തില്‍ തുള്ളിയ കന്നിപ്പെണ്ണ്‌! __ഞാന്‍ 
കളത്തില്‍ തുള്ളിയ കന്നിപ്പെണ്ണ്‌. 


ജണരുകയല്ലോ പുതിയൊരു ജീവിത 
പുനരുജ്ജിവനഗീതം। 
അന്ധകാരമേ-- 
അകഠലേ--അകഠമേ--അകലേ॥। (ഉദയഗിരി. 
ജതുദേവതമാര്‍ താലമുയര്‍ത്തും 
തു ഈ രാജവീഥികളില്‍; 
പാരുച്ചൂണങ്ങു പടരന്നുപിടിച്ചൂ! ഉയരുകയല്ലോ ശാ 0 

സ്രയുഗത്തിന്‍ 
പുക്കിലക്കൈവിരല്‍ മരവിച്ചു! പുതിയ ജഗാമ 
ഇല്ലത്തുങ്കാവിലെ “സര്‍പ്പത്താന്മാരേ॥” വിശ്വസത്യമേ! 


ഇന്നെന്നെയെന്തേ വിളിക്കാത്തു---നിങ്ങള്‍ തിമേ_ 
ഇന്നെന്നെയെന്തേ വിളിക്കാത്തു? ഇ ഇതിലേ--ഇതിലേ! (ഉദയഗിരി. 


(തെക്കുംകൂറടി...) ചിത്രം; കാവാലംചുണ്ടന്‍ 


393 50 


സംഗീതം: ജി. ദേവരാജന്‍ 
സ്പംഗീതം: ദേവരാജൻ 


ഗായിക: പ്‌. സുശീല ് ് 
ഗായകന്‍: യേശുദാസ്‌, കോറസ്‌ 

കറുത്ത ചക്രവാളമതിലുകള്‍ ചൂഴും 

കാരാഗൃഹമാണ്‌ ഭൂമി-- 

ഒരു കാരാഗൃഹമാണ്‌ ഭൂമി! 

തലയ്ക്കു മുകളില്‍ ശൂന്യാകാശം! 

താഴെ നിഴലുകളിഴയും നരകം! (കറുത്ത) 

വര്‍ണ്ണചിത്രങ്ങള്‍ വരയ്ക്കുവാനെത്തുന്ന 

വൈശാഖസന്ധ്യകളേ! 

ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി 

എന്തിനീ മണ്ണില്‍ വരച്ചു --ഃ? വികൃതമായ 


കുട്ടനാടന്‍ പുഞ്ചയിലെ 
കൊച്ചുപെണ്ണേ കുയിലാളെ 
കൊട്ടു വേണം കുഴല്‍ വേണം 
കുരവ വേണം! 
വരവേല്‍ക്കാനാളു വേണം! 
കൊടിതോരണങ്ങള്‍ വേണം! 
വിജയശ്രീലാളിതരായ്‌ 
വരുന്നു ഞങ്ങള്‍! 

കറുത്ത ചിറകുവച്ചൊ- 





എന്തിനീ മണ്ണില്‍ വരച്ചു? (കറുത്ത...) രരയന്നക്കിളിപോലെ! 
വാസനപ്പുമ്പൊടിതുകുവാനെത്തുന്ന 
വിലപി ॥ ക” 
ി ര്‍ കുതിരപോലെ! 
പട്ട തോല്‍വി എന്തെന്നറിയാത്ത 
പുഴുകുത്തിനിലക്കുമീ; തലതാഴ്ത്താനറിയാത്ത 
ലും ന" മറന്നു-- “കാവാലംചുണ്ടനിതാ 
കൊഴിയു ജയിച്ചു വന്നൂ!” 
പൂക്കളെ നിങ്ങള്‍ മറന്നു! ത്ത...) | പന്പയിലെ പൊന്നോളങ്ങള്‍ 
(കറുത്ത... ഓടിവന്നു പുണരുന്നു! 
തങ്കവെയില്‍ നെററിയിന്മേല്‍ 
994 പൊട്ടുകുത്തുന്നു! 
സംഗീതം: ജി. ദേവരാജന്‌ തെങ്ങോലകള്‍ പൊന്നോലകള്‍ 
ഗായിക: ചി. സുശ്തീല മാടിമാടി വിളിക്കുന്നൂ! 
ത്‌ തെന്നല്‍ വന്നു വെഞ്ചാമരം 
യും വിശിത്തരുന്നു! 
ഉദയഗിരി ചുവന്നു! ലഃ 
ഒരു യുഗമുണരുന്നു! ചന്പക്കുളം-പള്ളിടം 
വള്ളംകളിപ്പെരുന്നാള! 


| അശ്വരഥത്തിലെഴുന്നള്ളുന്നു--- 

' ശില്പി--യുഗശില്പി! (ഉദയഗിരി...) | അമ്പലപ്പുഴയിലൊരു 
ഇതിഹാസങ്ങള്‍ മന്ത്രം ചൊല്ലും ചുററുവിളക്ക। 
ഈ യാഗഭൂമികളില്‍; കരുമാടിക്കുട്ടനിന്ന: 


765 
വയലാര്‍ കൃതികള്‍ 


പനിനീര്‍ക്കാവടിയാട്ടം! ൭58 

കാവിലമ്മയ്ക്കിന്നു രാത്രി സംഗിതം: ദേവരാജന്‍ 

ഗരുഡന്‍തുൂക്കം.! (കുട്ടനാടന്‍...) | ഗായകന്‍: യേശുദാസ്‌ 

56 അകലുകയോ --തമ്മിലകലുകയോ.; 

സംഗിതം: ദേവരാജന്‍ ആത്മബന്ധങ്ങള്‍ തകരുകയോ? 

ഗായകന്‍: യേശുദാസ്‌ (അകലുകയോ... 

വഞ്ചികള്‍ പിരിയുന്നു 

ആമ്പല്‍പ്പൂവേ, അണിയമ്പൂവേ! പമ്പാനദിയുടെ നെഞ്ചിലൂടെ 

നീയറിഞ്ഞോ--നീയറിഞ്ഞോ? നോവും നെഞ്ചിലൂടെ! (വഞ്ചികള്‍ ) 

ഇവളെനെറ മുറപ്പെണ്ണ്‌-മുറപ്പെണ്ണ്‌! പുഞ്ചപ്പാടമാം അക്ഷയപാത്രം ി 
(ആമ്പല്‍പ്പൂവേ....) | പങ്കിട്ടു തട്ടിയുടയ്ക്കുന്നു അവര്‍ $ 

കുമാരനല്ലൂര്‍ കാര്‍ത്തികനാള്‍ പങ്കിട്ടു തട്ടിയുടയ്ക്കുന്നു! (അകലുകയോ ) 

കുളിച്ചൊരുങ്ങി ഉടുത്തൊരുങ്ങി; അന്തിമേഘങ്ങളെ തല്ലിയകററിയിട്ട്‌ ട്‌ 

ഇവള്‍ വരുമ്പോള്‍; എന്തു കിട്ടി കാററിനെന്തു കിട്ടി? (അന്തി...) 

തുടിക്കും മാറില്‍ ചാര്‍ത്തും ഞാനൊരു മണ്ണിന്‍ കുമ്പിളില്‍ നല്‍കാന്‍ നാഴി ലം 

തുളസിമാല! --താലിമാല! കണ്ണുനീര്‍ത്തുള്ളികളല്ലാതെ,-ചൂടു 

ഓഹോഹോ (ആമ്പല്‍പ്പൂവേ...) കണ്ണുനീര്‍ത്തുള്ളികളല്ലാതെ? 


വിവാഹനാളില്‍ നാണവുമായ്‌; 


വിരിഞ്ഞുനില്‍ക്കും കിനാവുപോലെ! (അകലുകയോ...) 


ഇവള്‍ വരുമ്പോള്‍ മുട്ടു 
കവിളില്‍--മാറില്‍--കണ്ണാല്‍-- ഗായിക: പി. സുശീല 
അന്നൊരു പ്രണയകാവ്യം പ 
ഞാനെഴുതും! (ആമ്പല്‍പ്പുവേ...) | കന്നിയിളം മുത്തല്ലേ! 
6 കടിഞ്ഞൂല്‍ മുത്തല്ലേ! 

്‌ ചിരിക്കൂ! ഒന്നു ചിരിക്കു-എന്‍െറ 
സംഗീതം: ദേവരാജന്‍ ചിത്തിരമുത്തല്ലേ...? 
ഗായിക: എസ്‌. ജാനക? വിരിഞ്ഞ കലപകത്തിരുമലരല്ലേ! 

വിണ്ണിന്‍കുളിരല്ലേ! 


ചീകിമിനുക്കിയ പീലിച്ചുരുള്‍മുടി 
ചിക്കിയഴിച്ചതാര്‌? --പെണ്ണേ, 
ചിക്കിയഴിച്ചതാര? 

മാറില്‍ക്കിടന്നൊരു കാഞ്ചീപുരം സാരി 
കീറിക്കളഞ്ഞതാര്‌? --ചെണ്ണേ, 


വര്‍ണ്ണമേഘം മാറിലുറക്കും; 

ഇന്ദുകലയല്ലേ - നീ ഇന്ദുകലയല്ലേ! 
(കന്നിയിളം...) 

വിടര്‍ന്ന ചുണ്ടിലെ കനിയമൃതുണ്ണാന്‍; 


കീറിക്കളഞ്ഞതാര്‌? വന്നു കൊതിയോടെ! 

“നാത്തുന്‍െറ പൊന്നാങ്ങള!” കണ്ണുനീരിന്‍ കാളിന്ദി നീന്തി; 
അല്ലിപ്പുങ്കവിളിലെ തളിരിതളെല്ലാം വന്നു...നിന്നരികില്‍[--ഞാന്‍ 
നുള്ളിയെടുത്തതാരര്‍്‌? ഇന്നലെ വന്നു...നിന്നരികില്‍!! (കന്നിയിളം. 
നുള്ളിയെടുത്തതാര്‌? 

പല്ലവകോമളമേനിയില്‍ കൈനഖ- ചിത്രം; നാടന്‍പെണ്ണ്‌ 

പ്പുള്ളി കുത്തിയതാര്‌? 

“നാത്തൂന്‍െറ പൊന്നാങ്ങള!” 360 

താമരക്കൈയിലെ തരിവളയെല്ലാം സംഗീതം: ജി ദേവരാജന്‌ 
തല്ലിയുടച്ചതാര്‍?--ഇന്നലെ ഗായകര്‍: പി. സുശീല, പി. രേണുക 
തല്ലിയുടച്ചതാര്‍? 

“ഒന്നു ഞാന്‍ കള്ളനെ കാണട്ടെ! ഇപ്പണി | ആകാശങ്ങളിലിരിക്കും ഞങ്ങടെ 

ഇന്നു പററുകയില്ല!" അനശ്വരനായ പിതാവേ! ന്‌ 


"അയ്യയ്യോ! മിണ്ടരുതേ!” (ചീകിമിനുക്കിയ...) | അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേ 


തരതഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അവിടുത്തെ രാജ്യം വരേണമേ! (ആകാശ...) 
ഗത്തിലെപ്പോലെ ഭൂമിയിലും--നിന്‍െറ 

സ റ്‌ ്‌ 

പ്പപ്നങ്ങള്‍ വിടരേണമേ। 

അനന്നു ഞങ്ങള്‍ വിശന്നുവരുമ്പോള്‍ 

അല്പം നല്‍കേണമേ! 

ആമേന്‍...ആമേന്‍...ആമേ൯! 


ആആ... (ആകാശ...) 
ഞങ്ങള്‍തന്‍ കടങ്ങള്‍ പൊറുക്കേണമേ-- 
അങ്ങു 


ഞങ്ങളെ നയിക്കേണമേ! 
അഗ്നിപരീക്ഷയില്‍ വീഴാതെ ഞങ്ങളെ 
രക്ഷിച്ച്ടേണമേ! 

ആമേന്‍...ആമേന്‍...ആമേന്‍! 


361 
സംഗീതം: ജി. ദേവരാജന്‍. ഗായകര്‍: 
ജയച്ചര(്ദന്‍, ജെ. എം. രാജു. 


നാടന്‍പ്രേമ൦-നാടോടിപ്രേമം! 
നാല്‍ക്കവലപ്ചേമം.! 
അടിപിടിപ്രേമം൦ ആപ്പീസ്‌ പ്രേമം! 
അഞ്ഞൂറുവിധം പ്രേമം!--നാട്ടില്‍ 
അഞ്ഞൂറുവിധം പ്രേമം! 
ബീഡിക്കു തീയിന്‌ വേലിക്കല്‍ നില്ക്കുന്ന; 
നാടന്‍ പ്രേമം--പിന്നെ; 
നാടകസിനിമാക്കൊട്ടകവളപ്പിലെ- 
നാടോടിപ്രേമം! ല...ല...ല... 
കാക്കക്കണ്ണിട്ടു പോക്കററടിക്കുന്ന- 
നാല്‍ക്കവലപ്രേമം! 

ആപ്പീസ്മുറിയില്‍ സര്‍ക്കാരുചെലവില്‍ 
കാപ്പിയടിപ്രേമം ല...ല....ല... 
കള്ളുകുടിച്ചിരുന്നു; 
കടിപിടികൂടുന്ന കാടന്‍പ്രേമം!--പിന്നെ 
നമ്മുടെ നല്ലൊരു പാര്‍ട്ടിസഖാവിന്‍െറ- 
നിശ്ശൂബ്ദപ്രേമം! ല...ല...ല... 


362 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: എസ്‌. ജാനകി. 


ഈയിടെ പെണ്ണിനൊരു മിനുമിനുപ്പ്‌ 
ഇളം കവിളില്‍ തുടുതുടുപ്പ്‌--നെഞ്ചി 
ലിതുവരെയില്ലാത്ത പെടപെടപ്പ്‌ -- 


(ഈയിടെ....? 


ചൂതാടും മിഴികളുമായ്‌ 
ചുരുണ്ട മുടികളുമായ്‌--വന്നു 
മനസ്സുചോദിച്ചു മധുരം മേടിച്ച്‌ 


(ആകാശ...) 


(നാടന്‍...) 


(നാടന്‍...) 


(നാടന്‍...) 


769 


മയക്കിയെടുത്തവനാര പെ . 
മയക്കിയെടുത്തവനാരു മം” 
ആരു പെം 
ദാഹിക്കും നാം നി നന്‌ 

തനിച്ചു കഴിയുമ്പോള്‍-_നിന്‍റെറ 
കിളുന്നു ചുണ്ടിലെ മണിയമ്പുവുകള്‍; 
കിള്ളിയെടുത്തവനാരു പെണ്ണേ? --ഇന്നു 
കിള്ളിയെടുത്തവനാരു പെണ്ണേ 

ആരു പെണ്ണേ? (ഈയിട്ടൊ..) 


363 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഹിമവാഹിനി--ഹൃദയഹാരിണി! 
നിനക്കോ --എന്‍െറ പ്രിയമുള്ളവള്‍ക്കോ 
മാദകസരന്ദര്യം? (ഹിമവാഹിനി...) 
നീലക്കടമ്പിന്‍ പുക്കള്‍ ചൂടി 
നിലാവുപോലിവള്‍ വന്നൂ---അരികില്‍ വന്നു 
ഈ നുണക്കുഴികൾ പുന്തേന്‍ചുഴികള്‍ 
നാണം കൊണ്ടു ചുവന്നൂ--മെല്ലെ ചുവന്നു 
(ഹിമവാഹിനി...) 
ശോശന്നപുഷ്പങ്ങള്‍ പുഞ്ചിരിതൂകും; 
ശരല്‍ക്കാലസന്ധ്യകളില്‍! 
പണ്ടു ശലമോന്‍ പകര്‍ന്നു നല്കിയ- 
പാനപാത്രമെനിക്കു തന്നു---ഇവള്‍ തന്നൂ! 
(ഹിമവാഹിനി...) 
വന്നെത്തുമല്ലോ ഞങ്ങള്‍ ഒരു നാള്‍! 
“വധൂവരന്മാരായി!” 
ഞാനന്നു രാത്രിയില്‍- 
എന്‍പ്രിയസഖിയുടെ; 
മാറില്‍ ചേര്‍ന്നു മയങ്ങു൦൦ഇങ്ങനെ മയങ്ങും. 
(ഹിമവാഹിനി...) 


364 
സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പി. സുശീല 


ഇനിയത്തെ പഞ്ചമിരാവില്‍ 


| ഇതള്‍വിരിയും പൂനിലാവില്‍ 


ഇതിലേ ഞാനൊരു ദേവദൂതനെ- 

യെതിരേല്‍ക്കും!--ഞാനെതിരേല്‍ക്കും! 
എതിരേല്‍ക്കും (ഇനിയത്തെ...) 

ഒരു വിവാഹമാല്യം ഞാനാ-- 

തിരുമാറില്‍ ചാര്‍ത്തിക്കും! 

കിനാവിന്‍െറയിളനീര്‍ക്കുമ്പിള്‍ 

കാഴ്ചവെയ്ക്കു൦-മുമ്പില്‍ 


ഴ്‌) 


കാഴ്ച വെയ്ക്കും 

ഒരു വികാരപുഷിപം പൂഴി 
ഉടലാകെ കുളിര്‍ കോരും! 
മനസ്സിന്‍െറ മസ്ഥഥസ്ഥനം 
അലങകംരിക്കും- ഞങ്ങള്‍ 
അലകതംരിക്കും.! 


365 


സംഗീതം; ജി. ദേവരാജ 
ഗായകനി: യേശുദാസ്‌ 


ഭൂമിയില്‍ മോഹങ്ങള്‍ വിടരുന്നു! 
ഭൂമിയില്‍ത്തന്നെ കൊഴിയുന്നു! 
സ്വപ്നങ്ങള്‍ തകരുന്നു---വിവാഹം 
സ്വര്‍ഗ്ഗത്തില്‍ നടക്കുന്നു! 
ദാഹിക്കുന്നുവോ? 
ദാഹിക്കുന്നുവോ? 
സ്നേഹസരോവരമേ---ഹൃദയം 
ദാഹിക്കുന്നുവോ 
നിന്നിലേക്കൊഴുകിയ 
പൂന്തേനരുവികള്‍ 

ഇന്നു മറെറാരു വഴിയേ പോയ്‌! 


(ഭൂമിയില്‍... 


ഈവഴി വരുമോ? 

ഈവഴി വരുമോ? 

പോയ വസന്തങ്ങളേ --ഇനിയും 
ഈവഴി വരുമോ? 

ഇന്നലെ പൂക്കളില്‍ പുല്‍കിയുറങ്ങിയ- 
സ്വര്‍ണ്ണശലഭം പറന്നേ പോയ്‌! 


(ഭൂമിയില്‍... 


366 


ഗായിക: ച്‌. സുശ്തീല 


ഹിമവാഹിനീ...ഹൃദയഹാരിണീ! 
ഈറക്കുഴലുമായ്‌ ഇവിടെ- 
വരാറുള്ളൊരിടയനെ ഓര്‍മ്മയുണ്ടോ? , 
ഓര്‍മ്മയുണ്ടോ... ഓര്‍മ്മയുണ്ടോ? 


(ഹിമവാഹിനി... 


നിന്‍െറ കടവിലെ കുളിക്കല്‍പ്പടവിലെ 
നീലക്കുടക്കീഴില്‍ പണ്ടു 
ഞങ്ങളിരുവരുമൊന്നിച്ചിരുന്നൊരു 
സങ്കല്പമണിയറ തീര്‍ത്തൂ! (2) 
എന്‍െറ കൈയിലെ മെഴുകുവിളക്കിലെ 


ഏകാന്തനാളവുമായ്‌; 


എന്‍െറ സ്വര്‍ഗ്ഗദൂതന്‍ തിരിച്ചുവരുംവരെ; 
സ്വപ്നങ്ങള്‍കൊണ്ടു നിറയ്ക്കും! 


[111 ിഡത്തെ 


(മനിയത്തെ,., 


(ഭൂമിയില്‍... 


ചി 


(ഹിമവാഹിനീ...) 


ലലാ 
്‌ രിക്രള്‍ 


നിപമണിവറ വീര്‍ക്കാം | 7) 


൮ അ ആ. (ഹിഥവാഹിണ 
ഡ്യു 


പിര്രം: ചസവവുതലയം 


107 


വംലിതം ലല്‌ വര്‍ധന്‍ 
ഗാഡ പ്‌ ന്ധുശീല 


ആലുവാപ്പുയില്‍ മീന്‍പിഴിക്കാന്‍ പോക 
അഴകുള്ള പൊന്മാനേ 

നാഥല്ലെയുമീവഴി നീ വരുമാ 
നീലപ്പൊന്മാനേ? (ആലുവാ, 
മറനത്തുമംാവില്‍ മഴവില്ലിന്‍ക്ൊമ്പില്‍ 
മറണിശ്യംകൊണ്ടൊരു കൂഴി---ആ 
കൂട്ടിനുള്ളിലെ മൊഞ്ചത്തിപ്പെണ്ണിനു 
കൊല്ലാനോ വമളര്‍ത്താനേം? 
കൊണ്ടുപോകണ പുമീനന്‍---। പുമീന്‌ നീ 
കൊണ്ടുപോകണ പൂമീന്‍! (ആലുവാ...) 
മാനത്തെപ്പൊയ്കയില്‍ താമസമുണ്ടൊരു- 
മഞ്ചാടിക്കണ്ണുമ്ള മീന്‌---। ആ 
നൃത്തംവയ്ക്കണ നച്ചത്രമീനിനെ 
കൊത്താമോ പിടിക്കാമോ? 

കൂട്ടുകാരിക്കു നല്കാമോ?---ഈ 
കൂട്ടുകാരിക്കു നല്കാമോ? (ആലുവാ...) 


368 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


14) 


പാല്‍ക്കാരീ--പാല്‍ക്കാരീ--- 
കാട്ടിലാടിനെമേച്ചുനടക്കും 
കസവുതട്ടക്കാരീ! 
കസവുതട്ടക്കാരീ! 
പൊന്‍മലയില്‍ പുല്‍മേട്ടില്‍ 
പൂുമരത്തണലില്‍ ഞാന്‍ 
നിനക്കു നല്ലൊരു പച്ചിലമാടം 
പണിഞ്ഞുനല്കും! ഒരു നാള്‍ 
പണിഞ്ഞു നല്കും! (പാല്‍...) 
ചുറ്റും പുഴവേണം പുഴയില്‍ നീന്തേണം- 
കടവില്‍ വെണ്ണക്കല്ലുകള്‍ പാകിയ 
കല്പട വേണം! 

പുഴയരികില്‍ താഴ്വരയില്‍ 
പച്ചിലക്കുടിലില്‍--നീ 
കുളിച്ചൊരുങ്ങിവരുന്നതു കാണാന്‍ 
എനിക്കു മോഹം-'കരളേ 
എനിക്കു മോഹം! 


(പാല്‍...) 


(പാല്‍...? 


(പാല്‍...? 


, 
4" ആ ന 
നിനം: 5 മമവരാണനെ 


യക എ.എം. രാജ, പി. സുശീല 


ല്‍പ്പീലിക്കണ്ണുകൊണ്ട്‌ 

ക പിനെ കടലാസില്‍ 

പ്പിടപ്പാട്ട; കുറിച്ചവനെ! 

ചാടിന്ററ ചിറകിന്മേല്‍ പരിമളം പൂശുന്ന 
പനിനീര്‍പ്പുവിടന്‍റ പേരെന്ത്‌? 
കമാഹബത്ത്‌!” (മയില്‍...) 
പാകപ്പുന്തണലത്തി പകല്‍ക്കിനാവും കണ്ട്‌; 
വാസനപ്പൂ ചൂടിനിന്നവളെ! (വാകപ്പൂ...) 


൮ 


1 


പാന്നിനെറ നൂലുകൊണ്ടു പട്ടുറുമാലില്‍ നീ 


ചാതി തുന്നിയ പേരെന്ത്‌?” 

“പറയലല! (മയില്‍...) 

“താളി പതച്ചെടുത്ത്‌ തലനിറച്ചെണ്ണ തേച്ച്‌ 

താമരക്കുളങ്ങരെ വരുന്നവളെ!” 

പൂമണിയറയ്ക്കുള്ളിലൊരുങ്ങിവരാന്‍ 
പോണ- 

പുതുമണവാളന്‍െറ പേരെന്ത്‌? 

“പറയൂല്ലാഃ (മയില്‍...) 


970 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. സുശ്തീല 


പണ്ടു മുഗള്‍കൊട്ടാരത്തില്‍ 
പവിഴമല്ലിപ്പുവനത്തില്‍ 

രണ്ടു പഞ്ചവര്‍ണ്ണക്കിളികള്‍ 
വിരുന്നുവന്നു! --ഒരു 
പൊന്നശോകവൃക്ഷക്കൊമ്പില്‍ 
പറന്നിരുന്നു. 

(പണ്ടു...) 
അവര പാടിയ കെസ്സുപാട്ടുകള്‍ 
അവര്‍ പറഞ്ഞ ച്രചേമകഥകള്‍ 
പൊന്നുമേഞ്ഞ കൊട്ടാരത്തില്‍ 
പാദുഷ കേട്ടു--അന്ന്‌ 
പെണ്‍കിളിയെ തങ്കം 
കൊണ്ടൊരു കൂട്ടിലിട്ടു! 
കണ്ണുകളില്‍ മയ്യെഴുതിച്ചു! 
കസവുറുമാല്‍ തുന്നിയിടീച്ചു! 
കണ്മുനയാല്‍ കിഴവന്‍പാദുഷ- 
യൊളിയയസ്പെയ്യു---പിന്നെ 
കണ്ണുനീരും കൈയുമായവള്‍ 
നൊയമ്പിരുന്നു! 
കൂട്ടില്‍ നൊയമ്പിരുന്നു! 


(പണ്ടു...) 


(പണ്ടു...) ആകാശപുഷ്പങ്ങള്‍ ചൂടി! 


771 
371 


സംഗീതം: ജി ദേവരാജന്‌ 
ഗായകന്‍; യേശുദാസ്‌ 


കല്ലുകൊണ്ടോ, കരിങ്കല്ലുകൊണ്ടോ;? 
കണ്ണീരിലലിയാത്ത മണ്ണുകൊണ്ടോ? 
അള്ളാഹു” പണ്ടു മെനഞ്ഞെടുത്തു 
ആദിയില്‍ ഹവ്ൃവതന്‍ ഹൃദയം!" (കല്ലു...) 
ആയിരമായിരമിരുട്ടറകള്‍ -__അതില്‍ 
അജ്ഞാതപാതാളഗുഹകള്‍! 
ബാഷ്പതടങ്ങള്‍--താജ്മഹലുകള്‍; 
പ്രേമയമുനകള്‍--പ്രേതാലയങ്ങള്‍! 
ആരു കണ്ടു 
ആരു കണ്ടു---അവ-- 
ആരു കണ്ടു! 
ആരുമിതേവരെ തുറന്നിട്ടില്ലാ--. . 
അതില്‍ മായാഗോപുരനടകള്‍! 
പ്രേമകവികളും ശാസ്രമതികളും; 
വേദാന്തികളും ഗായകന്മാരും-. . 
ആരറിഞ്ഞു--ആരറിഞ്ഞു-ക്ഥ- 
യാരറിഞ്ഞു! ' (്രല്ലു...?) 


372. 


ധൂമരശ്മി തന്‍ തേരില്‍ വന്നുവോ? 
ഭൂമിയില്‍ വീണ്ടുമാമിന! 
മുടല്‍മഞ്ഞിലലിഞ്ഞു ചേര്‍ന്നൊരു- 
മുകജീവിത വേദന! . , (ധുമരശ്മി...) 
ഉള്ളിലോര്‍മ്മകള്‍ പണ്ടു ചാരിയ- 
ചില്ലുവാതില്‍ തുറന്നുവോ? 
വര്‍ണ്ണമൂടുപടത്തുകില്‍ ചാര്‍ത്തിയ- 
കണ്ണുനീര്‌ തുടച്ചുവോ...? (ധൂമരശമി...) 
ഉമ്മയില്ലാത്ത പിഞ്ചുകുഞ്ഞുങ്ങള്‍ 

ഉമ്മയെ കണ്ടുണര്‍ന്നുവോ? 
ചുംബനത്തിനു ദാഹതപ്തമാം... 

ചുണ്ടു പാതി വിടര്‍ന്നുവോ? (ധുമരശ്മി...) 


(കല്ലു...) 


ചിത്രം: ഒള്ളതുമതി 


3278 ന 
സംഗീതം: എല്‍.പി.ആരി.വരമ്മ 


ഗായക൯ി: യേശുദാസ്‌ 


അജ്ഞാതസഖി,! ആത്മസഖീ!'-- 
അനുരാഗനര്‍മ്മദാതീരത്തു നില്‍പ്പു നീ; 


കാശപാഷ്പങ്ങള്‍ ചൂടി! 
ച ക (അജ്ഞാത...) 


ചം. പ്ക്‌്‌ 
പകെപഹൃരയകൂടിരത്തിനുള്കളില്‍ സീ 
പരാഗങ്ങള്‍ തൂകീ 
ക ി 
ക്നാ നെത്തെെ വ്വാസ്വപിനങ്ങളെ 
നി 


ലം ളം ഴം 1 തു ് 
വന്നു നീ പുല്‍കി വിടര്‍ത്തി എന്തിന്‌ 


വന്നു ന്‌ പുര്കി വിടര്‍ത്തി; (അജ്ഞാത...) 


ഏകാന്തവിജനെ ലതാസദനത്തില്‍ നീ 
മഞ ടീരാരിഞ്ജിതം തൂകി; 
മരമലരമിഴിയമ്പുകളോടെ 
തപസ്സ്ി്ക്കാന്‍ വന്നു എന്തിന്‌ 
തപസ്സി്ടക്കാന്‍ വന്നു; 


ചിത്രം: സ്വപ്നഭൂമി 


ടു 


സംരം. ദേവരാകന്‍്‌ 
ഗഹായികം പ സുശീലയും കുട്ടരും 


ഏഴിലംപൂമരക്കാട്ടില്‍ 

ഏലം പൂക്കുന്ന കാട്ടില്‍ 
കാലത്തുണര്‍ന്നൊരു കുങ്കുമപ്പൂവിന്‌ 
മേലാകെ കസ്തൂരി കസ്തൂരി! 
ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ 
നിനക്കെവിടുന്നു കിട്ടിയീ കസ്തൂരി? 
നക്ഷതക്കുന്നിലെ കൂട്ടില്‍നിന്നോ$? 
യട്ഷിക്കഥയുടെ ചെപ്പില്‍നിന്നോ? 


(ഏഴിലം...) 


കൂുട്കുമപ്പൂവേ കിളുന്നുപുവേ! 

നിനകക്കെവിടുന്നു കിട്ടിയീ സിന്ദൂരം? 
ഉദ്യാനലക്ഷ്മിതന്‍ തേരില്‍നിന്നോ? 
ചിതതശലഭത്തിന്‍ ചുണ്ടില്‍നിന്നോ? 


(ഏഴിലം...) 


379 
സംഗീതം: ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


മഡ്രുമതി മധുമതി! 

ഇത്രനാളും നീയൊരചുംബിത 
പുഷ്പമായിരുന്നു! 

ഈ വിജനലതാഗൃഹത്തില്‍ 
ഈ വിഹാരസദനത്തില്‍ 
മനസ്സിലെ മുന്തിരിത്തേന്‍കുടം 
എനിക്കു നീട്ടിത്തന്നു നീ! 
എനിക്കു നീട്ടിത്തന്നു നീ! 

ഈ മൃദുലശിലാതലത്തില്‍ 
ഈ മദാലസനിമിഷത്തില്‍ 
കനവിലെ മുത്തുകളെല്ലാം 


(അജ്ഞാത...) 


(ഏഴിലം...) 


(മധുമതി...) 


(മധുമതി...) 


വയലാര്‍ കൃതികള്‍ 


എനിക്കു വാരിത്തന്നു നീ! 
എനിക്കു വാരിത്തന്നു നീ! 


976 


സംഗിതം: ദേവരാജനി 
ഗായകന്‍: യേശുദാസ്‌ 


(മധുമതി. 


പ്രേമസര്‍വസ്വമേ--നിന്‍ 
പ്രമദവനം ഞാന്‍ കണ്ടു--അതില്‍ 
മദനന്‍ വളര്‍ത്തും 

മാനിനെ കണ്ടൂ 

മദിരോത്സവം കണ്ടു! (പ്രേമ...) 
കവിളത്തു കരിവണ്ടിന്‍ ചുംബനപ്പാടുമായ്‌; 
ഇലവര്‍ങ്ങപ്പുക്കള്‍ വിടര്‍ന്നു! 

(കവിളത്തു...) 
ഒരു സ്വര്‍ഗ്ഗവാതില്‍ --കിളിയായ്‌ ഞാന്‍ 
സ്വയം മറന്ന്‌ ഇവിടെ നിന്നൂ! --ഇന്നു 

ഞാന്‍; 
സ്വയം മറന്ന്‌ ഇവിടെ നിന്നു! (പ്രേമ...) 
തിരിയിട്ടു കൊളുത്തിയ --- 
മുത്തുവിളക്കുമായ്‌; 
ധനുമാസരാത്രികള്‍ വന്നൂ! 
ഈ സ്വപ്നഭൂമിയില്‍---പൂക്കാലം 
സ്വയംവരപ്പന്തലിട്ടു---നമുക്കൊരു 
സ്വയംവരപ്പന്തലിട്ടു। 


377 


സംഗീതം: ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


(പ്രേമ...) 


വെള്ളിച്ചിറകുള്ള മേഘങ്ങളെ! 
വെണ്ണിലാപ്പുഴയിലെ ഹംസങ്ങളെ! 
അളകാപുരിയിലേക്കോ?--നിങ്ങള്‍ 
അമരാവതിയിലേക്കോ? (വെള്ളി...) 
പോകുംവഴിക്കു പടിഞ്ഞാറുള്ളൊരു- 
പവിഴദ്വീപിലിറങ്ങുമെങ്കില്‍---എന്‍െറ 
പ്രിയമാനസനെ കാണുമെങ്കില്‍-- 
പറയൂ!--നിങ്ങള്‍ പറയൂ/--ഈ 
വിരഹിണിതന്‍ കഥ പറയു! (വെള്ളി... 
മോഹംകൊണ്ടൊരു ഗന്ധര്‍വനഗരം 
മനസ്സില്‍ തീര്‍ത്തത്‌ അറിഞ്ഞുവെങ്കില്‍- 
എന്‍െറ 

കതിര്‍മണ്ഡപം കണ്ടുവെങ്കില്‍ 
പറയൂ! നിങ്ങള്‍ പറയു![--ഈ 


..) 
പ്രിയവധുവിന്‍ കഥ പറയു! (വെള്ള 


ഞ്ഞടുത്ത ഗാനങ്ങള്‍ 
ദര 77; 


97 ടങ്ങുകില്ലിനി നമ്മള്‍! ഓ... 
സ്പംഗീതം: ദേവരാജനി വഞ്ചനകള്‍ക്കെതിരെ (വില്ലും... 
ഗായിക: പി. സുശീല വിലങ്ങുകള്‍ക്കെതിരെ 
ആ കൈയില്‍ ഈ കൈയിലോ വ 0 നാര്രസ്തമെടുത്തു തൊടുക്കുക। 

1 പായമുഖങ്ങള്‍ക്കെതിരെ-_അങ്ങനെ 
അമ്മാനകല്ല്‌! പൊയ്മുഖങ്ങള്‍ -പൊയ്‌ 
ആ കൈയിലാണെങ്കില്‍ നാളെ വരും! യ്ക & പായമുഖങ്ങള്‍ 
ഈ കൈയിലാണെനങ്കില്‍ ഇന്നു വരും! ഖങ്ങള്‍ക്കെതിരെ! ഓ! (വില്ലും... 
പ്രിയനിന്നു വരും... (ആ കൈയില്‍...) മൂ 
വെള്ളിമേഘങ്ങള്‍ക്കിടയില്‍; ടത 
വെളുത്തവാവിന്‍ നടയില്‍; ലുടെ ടു യുട 
മാനത്തു പറക്കും പുഷ്പവിമാനത്തില്‍; കര്‌: പ. ല്ല, ച്‌. സുശ്തീല 


മധുരവുമായി വീട്ടില്‍ വിരുന്നുവരും! തമ്പുരാട്ടിക്കൊരു താലിതീര്‍ക്കാന്‍ 


(ആ കൈയില്‍...) | പൊന്‍പണം നീട്ടുന്നു പൂന്തിങ്കള്‍! 
ഓരിതളീരിതള്‍ വിരിയും ചുണ്ടില്‍ മന്ത്രകോടി നെയുന്നു ചന്ദനമരയ്ക്കുന്നു 
ഒരുപാടൊരുപാടുമ്മതരും! മല്ലികപ്പൂനുള്ളുന്നു പൂന്തിങ്കള്‍! 
മാറോടു ചേര്‍ക്കും കോരിത്തരിക്കും കെട്ടിക്കാന്‍ പ്രായമായ നക്ഷത്രപ്പെണ്ണിന്‌; 

വാരിവാരിപ്പുണരും കിഴക്കുകിഴക്കുനിന്നൊരാളു വന്നൂ! 


പിച്ചുകവള്ളിക്കുടിലില്‍; ചെറുക്കന്‍െറ മഞ്ചല്‌ പൊന്നുകൊണ്ട്‌! 
പകല്‍ക്കിനാവിന്‍ തണലില്‍; ചെറുക്കന്‍െറ മെതിയടി മുത്തുകൊണ്ട്‌! 
പുവുംനുള്ളി നടക്കുന്ന നേരത്ത്‌; മന്ത്രകോടി നെയുന്നതാര്‍ക്കുവേണ്ടി? 
പുതിയൊരു കാരിയം ഞാന്‍ പറയും! മല്ലികപ്പുനുള്ളുന്നതാര്‍ക്കുവേണ്ടി?ഃ 


കാതില്‍ ഞാന്‍ പറയും (ആ കൈയില്‍...) | കതിര്‍മുല്ലപ്പന്തലിട്ട്‌ പന്തല്‍ വിതാനിച്ച്‌ 
കല്യാണമൊരുക്കുന്നതാര്‍ക്കുവേണ്ടി? 


ചിത്രം; വിപ്ലവകാരികള്‍ മുററത്ത്‌ പൂമുഖത്ത്‌ ചെറുക്കനെക്കണ്ടിട്ട്‌ 
മനസ്സിലവള്‍ക്കൊരു “സ്വപ്നലോകം!” 

379 പെണ്ണിന്‍െറ പൂഞ്ചിരി തളിരുകൊണ്ട്‌! 

സംഗീതം: ജി ദേവരാജന്‍ പെണ്ണിന്‍െറ നുണക്കുഴി കുളിരുകൊണ്ട്‌! 

ഗായകന്‍: കമുകറ പുരുഷോത്തമന്‍, പട 

€ [റി 

കാറസ്‌ 91 

വില്ലും ശരവും കൈകളിലേന്തിയ സംഗീതം: ജി. ദേവരാജന്‍ 

വിപ്പവകാരികളേ! ഗായകര്‍: യേശുദാസ്‌, എല്‍.ആര്‍. ഈശ്വരി 
കുലയ്ക്കു--- ല്‍ 

ത്യ ബു 9 “തൂക്കണാംകുരുവിക്കൂട! 

വിശ്രമം ന പ (വില്ലും...) | കൂടു തകര്‍ക്കാതെ കുരുവിയെ കൊല്ലാതെ 

നിനി കൂടിരിക്കും കൊമ്പിലെ പൂവെയ്മു- 

അനീതികള്‍ക്കെതിരെ തരുമോ കുറവാ-കുറവാ! 


ആകാശക്കൊമ്പിലെ പൂവാണേലും 
അനന്തന്‍കാട്ടിലെ പൂുവാണേലും 

അമ്പേയ്യു കൊണ്ടുവന്നു ചൂടിയിട്ടു തന്നാല്‍ 
അപ്പൊഴിീ കുറവനെന്തു നല്‍കും? 


മരതടിയ നെഞ്ചിലെ തേന്‍കൂട!” 
(തുക്കണാം...? 


അങ്കച്ചമയത്തേരിലിരുന്നിനി 

അമ്പയയ്ക്കുക നമ്മള്‍! 
അമ്പയയ്ക്കുക-അമ്പയയ്ക്കുക-- 
അമ്പയയ്ക്കുക നമ്മള്‍! ഓ... (വില്ലും...) 
മാനം കുലുങ്ങട്ടെ! ഓ... 

മലകള്‍ ഞടുങ്ങള്ടെ! ഓ... 

മലയാളത്തില്‍ ജിചചവ ങ്കില്‍ തേടിയ വള്ളിക്കുടിലില്‍ എ 
മടങ്ങുകില്ലിനി നമ്മള്‍! ' | തേന്‍ പൂവള്ളിക്കുടിലില്‍ എവിഒ 
മടങ്ങുകില്ലിനി-മടങ്ങുകില്ലിനി--- കുറവനെ കാത്തിരിക്കും 


റ്‌ 


കുവലതമിഴിയുടെ 
കരളിലെ തേന്‍കൂുട എടുത്തുതരും! 


(തൂക്കണാം...? 


ആ കൂടുതുറക്കാന്‍ ഈ അമ്പു പോരാ-! 
അഞ്ജനക്കണ്ണിലെ ഒളിയമ്പും പോരാ! 


സ്വപ്നങ്ങള്‍ തൊടുക്കുന്ന പൂവമ്പു വേണം! 


സ്വര്‍ണ്ണുക്കിങ്ങിണി വില്ലു വേണം! 
പ്രേമത്തിന്‍ കിങ്ങിണിമണിവില്ലി! 


(തൂക്കണാം...) 


382 


സംഗ്തം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


പുങ്കാറേ-നീര്‍മണിക്കാറേറ! 
കസ്തൂരിവാകപ്പൂങ്കാറേറ! 
കാറേറ നീര്‍മണിക്കാറേറ! 
തളിരിടുമീ ലതാങ്കണത്തില്‍ 
വരുമോ...വരുമോ...വരുമോ? 
“കര്‍പ്പൂരക്കുന്നിന്‍ചെരുവില്‍--ഓ--ഓ--! 
കളനുപുരശിഞ്ജിതമോടെ--ഓ--ഓ--! 
വരുമിവളെ സ്വീകരിക്കാന്‍! 

വഴിനിറയെ പട്ടുവിരിക്കൂ! 
വിരിക്കൂ---വിരിക്കൂ---പട്ടുവിരിക്കൂ 
കാറേറ.. പൂങ്കാറേറ! 

“മന്ദാരപ്പൂവാരി തൂകി, ഓഹോ, ഓഹോ!” 
“മലരമ്പനു കൈ കുഴയുമ്പോള്‍, 

ഓഹോ, ഓഹോ!” 

പ്രിയതമയെ പുണര്‍ന്നുറങ്ങാന്‍; 
പുതിയൊരു പൊന്‍മെത്ത വിരിക്കു! 
“വിരിക്കു---വിരിക്കൂ---പുതിയൊരു 
മെത്തവിരിക്കൂ! 


383 
ഗായകര്‍: കമുകറ, എല്‍.ആര്‍. ഈശ്വരി, 
കോറസ്‌ 


തെയ്യാ-തകധിമി...തെയ്യാ... (2) 
തിന്തക തെയ്യാ-തിന്തക തെയ്യാ! (2) 


വേളി മലയില്‍ വേട്ടയ്ക്കെത്തിയ വേടന്മാരേ! 


വെളുത്ത വാവിനു വളര്‍ത്തുമാനിനെ- 
വേട്ടയാടരുതേ। നിങ്ങള്‍ വേട്ടയാടരുതേ! 


(വേളിമലയില്‍...) | വിരല്‍ സഞ്ചരിക്കും! 


കാവിനുള്ളില്‍ ഓഹോ... 

കാടുവാഴും ഓഹോ... 

കാളിയുണ്ടേ ഓം കാളി മഹാകാളി! 
കാവിന്നുള്ളില്‍ കാടുവാഴും കാളിയുണ്ടോ! 


(കസ്തൂരി...) 


(കസ്തൂരി.....) 


കാളിക്കു വാളും ചിലമ്പുമുണ്ടോ! 
കായ്‌ പഴുത്താല്‍ കനിയാകും! 
കാടുമുഴുവന്‍ തിനയാകും!... 
തിന-തിന-തിനയാകും! 
തിനയാകും-തിനയാകും-തിനയാകും; 
വേഷം മാറി നടന്നാലും-രത്ത 
വ്യാപാരികളായ്‌ വന്നാലും; 
മനസിന്നുള്ളില്‍-മാറാപ്പിനുള്ളില്‍ - 
മറഞ്ഞിരിക്കും-വഞ്ചന കാണാന്‍... 
മാനത്തുണ്ടൊരു കണ്ണ്‌... 

മൂന്നാം തീക്കണ്ണി! തീക്കണ്ണ്‌... 
തീക്കണ്ണ്‌.... തീക്കണ്ണ്‌ 

കാവിനുള്ളില്‍ ഓഹോ കാടുവാഴും ഓഹോ 
തേവരുണ്ടേ! (3) 

തേവര്‍ക്കു ഭൂതഗണങ്ങളുണ്ടേ! 
ഗണങ്ങളുണ്ടേ... ഗണങ്ങളുണ്ടേ 
തേവരുണരാ൯ന്‍... തേരോട്ടം! 
കാടുമുഴുവന്‍ പടയോട്ടം! 
പടയോട്ടം-പടയോട്ടം- 
പടപട-പടയോട്ടം! 


ചിത്രം: തിരിച്ചടി 
384 


സംഗീതം: സുദര്ശന്‍ 
ഗായിക: പി. സുശീല 


പൂപോലെ പൂപോലെ ചിരിക്കും! --അവന്‍ 
പുളകംകൊണ്ട്െന്നെ വാരിപ്പുതപ്പിക്കും! 
(പൂപോലെ...) 
എന്‍െറ വികാരസരസ്സിലെ സ്വപ്നമാം- 
സ്വര്‍ണ്ണമത്സ്യത്തിനെ കണ്ണെറിയും! 
അവന്‍ കണ്ണെറിയും! 
പെണ്‍കൊടിമാര്‍ക്കുള്ളിലുന്മാദമുണര്‍ 
ത്തുന്നഃ 
ചങ്ങമ്പുഴക്കവിത പാടും!---അവന്‍ 
ചങ്ങമ്പുഴക്കവിത പാടും! (പൂപോലെ... 
ചന്ദനക്കാതല്‍ കടഞ്ഞ പോലുള്ളൊരാ- 
നെഞ്ചിലെന്‍ കൈവിരല്‍ സഞ്ചരിക്കും! 


കാണാതെ 


ടി രും 
നാണിച്ചു നാണിച്ചു മററാരു വന്‍ 


ചോദിച്ചതൊക്കെ ഞാന്‍ നല്കും! അ 


ചോദിച്ചതൊക്കെ ഞാന്‍ നല്കും! ) 
(പൂപോലെ. 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


385 


സ്പംഗതഃ: സുദരിശന്‍ 
ഗായകര്‍: യേശുദാസ്‌, ഫ്‌. സുശ്ത്ല 


ഇന്ദുലേഖെ! ഇന്ദുലേഖ! - 

ഇന്ദ്രസദസ്സിലെ നൃത്തലോലേ! 

ഈ രാത്രി നിന്നെക്കണ്ടിട്ടെനിക്കൊരു.- 
തീരാത്ത തീരാത്ത മോഹം! (ഇന്ദുലേഖേ...) 
സ്വപ്നങ്ങളുറങ്ങാത്ത രാത്രി! --ഇതു 
ശരല്‍ക്കാലസുന്ദരരാത്രി! (സ്വപ്ന...) 
കാമുകിമാരും കാമുകന്മാരും; 
രോമാഞ്ചമണിയുന്ന രാത്രി--സ്വര്‍ഗ്ലീയ 
രോമാഞ്ചമണിയുന്ന രാത്രി! (ഇന്ദുലേഖേ...) 
നവഗ്രഹവീഥിയിലൂടെ--ഒരു 
നക്ഷ്ത്രനഗരത്തിലൂടെ 

നന്ദനവനത്തില്‍ കതിര്‍മണ്ഡപത്തില്‍ 
നവവധുവായ്‌ നീ വന്നു--ആരുടെ 
നവവധുവായ്‌ നീ വന്നൂ... (ഇന്ദുലേഖേ...) 


380 


സംഗീതം: സുദരീശ൯ 
ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനകി 


കല്പകപ്പുഞ്ചോലക്കരയില്‍ വാഴും 


ഗന്ധര്‍വ്ൃവഭഗവാനെക്കാണേണം! (കല്പക...) 


കിന്നാരം മീട്ടുന്ന; 


ദേവിയുമൊന്നിച്ചു; 

ചന്ദനത്തേരില്‍ ഇറങ്ങേണം!--വന്നു 
ചന്ദനത്തേരിലിറങ്ങേണം! (കല്പക...) 
അപ്സര്രസ്ീകള്‍തന്‍-- 


'വക്ഷോജസിന്ദുരം....” 
ആപാദചൂഡമണിഞ്ഞവനേ! 
കര്‍പ്പൂരധൂമസുഗന്ധം നിറഞ്ഞൊഴുകി! 
പുഷ്പപീഠത്തിലിരിക്കേണം-വന്നു 
പുഷ്പപീഠത്തിലിരിക്കേണം! (കല്പക...) 
മഞ്ഞള്‍പ്പൊടിയും; മലര്‍പ്പൊടിയുംകൊണ്ടു; 
ഞങ്ങള്‍ വരച്ച കളത്തിനുള്ളില്‍- 
പഞ്ചവാദ്യം കേട്ടു 
പഞ്ചാമൃതമുണ്ടു! 
മന്മഥനര്‍ത്തനമാടേണം--രതി- 
മന്മഥനര്‍ത്തനമാടേണം! 


387 


സംഗീതം: സുദരിശ൯ 
ഗായകര്‍: യേശുദാസ്‌, പി. സുശീല 


(കല്പക...) 


വെള്ളത്താമരമൊട്ടുപോലെ! 
വെള്ളക്കല്‍പ്രതിമപോലെ! 


775 
കുളിക്കാനിറങ്ങിയ പെണ്ടേ.-_ 
കൂടെ ഞാനും വന്നോ റംല 
ആരെങ്കിലും വന്നാലേ. 
കണ്ടു ചിരിച്ചാലോ--അതു 
കണ്ടു ചിരിച്ചാലോ... (വെള്ള...) 
നാണം കുണുങ്ങും കാളിന്ദിയാററില്‍ 
നീയൊരു നീരാടും രാധ! (നാണം...) 


ആലുംകൊമ്പില്‍ കുഴലൂതും 

അങ്ങെന്‍െറ കാമുകന്‍ കണ്ണന്‍! 
അങ്ങെന്‍െറ കാമുകന്‍ കണ്ണന്‍! (വെള്ള...) 
'ചന്ദനക്കല്ലിലഴിച്ചുവെച്ചൊരു.- 
ചേലയാരെടുത്തു? --ചേലയാരെടുത്തു? 
ഞാനെടുത്തു--അതു ഞാനെടുത്തു! 
പട്ടുചേല തിരിച്ചുതരു! 


പകരം നീയെന്തുതരും...?” (പട്ടു...) 
ആരെങ്കിലും വന്നാലോ-- 

കണ്ടു ചിരിച്ചാലോ? -അതു 

കണ്ടു ചിരിച്ചാലോ? . (വെള്ള...) 
അര്‍ദ്ധനഗ്നാംഗിയായ്‌ 

അരനീര്‍വെള്ളത്തില്‍ 
അല്ലിപ്പുനുള്ളുമ്പോള്‍! (അര്‍ദ്ധ...) 
പുഴയിലെയോളങ്ങള്‍ നെയ്യുതരും 

പുത്തന്‍ ചേല പുഞ്ചേല।! (2) (വെള്ള...) 


386 


സംഗീതം: സുദര്‍ശന്‍ 
ഗായിക: പി. സുശ്തീല 


പാതി വിടര്‍ന്നാല്‍ കൊഴിയുന്ന പൂവിനു 
പ്രേമമെന്നെന്തിനു പേരിട്ടു...? 
കണ്ണീരിലലിയും വാര്‍മഴവില്ലിനു 
പെണ്ണെന്നെന്തിനു പേരിട്ടു? (പാതി...) 
ദാഹിച്ചു നടക്കുന്ന വേഴാമ്പല്‍പക്ഷിക്കു 
മോഹമെന്നെന്തിനു പേരിട്ടു? (ദാഹിച്ചു...) 
അക്കരപ്പച്ചയിലെ ആകാശത്തുമ്പിക്ക്‌ 
സ്വപ്നമെന്നെന്തിനു പേരിട്ടു...? 
സ്വപ്നമെന്നെന്തിനു പേരിട്ടു...?(2മ) (പാതി...) 
മണ്ണില്‍ വീണുടയുന്ന പളുങ്കുപാത്രത്തിനു; 
മനസ്സെന്നെന്തിനു പേരിട്ടു? (മണ്ണില്‍...) 
വിളിക്കാതെ വരുന്നോരു വിരുന്നുകാരന്‍ 
വിധിയെന്നെന്തിനു പേരിട്ടു? (പാതി...) 


389 


ഗായകരി: യേശുദാസ്‌, സി.ഒ. ആന്റോ 


കടുകോളം തീയുണ്ടെങ്കില്‍; 
കുളിരും മഞ്ഞും കുടവെട്ടപ്പാടകലേ! 
കഞ്ചാവൊരു പുകയുണ്ടെങ്കില്‍; 


ഹൃദയവും ബുദ്ധിയും അഞ്ചരനാഴിയകലേ - 
അകലേ! 


ഹടടടര്മെന്നളിയനിപ്പോ പറഞ്ഞാ- 
ഇവിടെക്കെടന്നു ഞാന്‍ കരയും! 
കന്ത്തിലൊരെണ്ണമുണ്ടായിരുന്നത്‌- 
കാലത്തെണണ്‍റ്റപ്പം കണ്ടില്ലാ; 
കണ്ടില്ലാ _ കണ്ടില്ലാ...കണ്ടില്ലാ... 


(കടുകോളം...) 


എന്റെറ ഹൃദയം ഞാനെടുത്തൊരു- 
റു കൊടുത്തിട്ടു തന്നില്ലാ! 
യ്ക്കോ' പെണ്ണേ പറ്റിച്ചോ?” 

അതു കഷ്ക്ീന്ന നിലത്തിട്ട്‌ പൊട്ടിച്ചോ? 


(കടുകോളം...) 


ചിത്രം: വിദ്യാര്‍ത്ഥി 
390 


സംഗീതം: ചിദംബരനാഥ്‌ 
ഗായകര്‍: സി7ഒ. ആറാ, 
൭൫3൭. ആര്‍്‌. ഈശ്വരി 


പ്ച്ചിലക്കിളി --ചിത്തിരക്കിളി! 
പഞ്ചാംഗക്കിളി വന്നാട്ടെ ---ഈ - 
കൊച്ചുചെണ്ണിന്‍െറ ജാതകക്കുറി 
കൊത്തിയെടുത്താട്ടേ! 
പ്രേമകലയില്‍ ബിരുദമുള്ള പെണ്ണ്‌! 
കാളേജില്‍ പഠിക്കുന്ന പെണ്ണ്‌! 
പെണ്ണിനു ണ്ടൊരു കാമുകന്‍! 
സുന്ദരനൊരു കാമുകന്‍ 

” സര്‍വകലാശാലയിലെ കാമദേവന്‍!” 


(പച്ചിലക്കിളി...) 


ചുണ്ടുകളില്‍ വെഞ്മണിശ്ലോകവുമായ്‌; 
വന്നു നിന്‍ കവിളില്‍ കളമെഴുതും! 


അവന്‍ കളമെഴുതും 


കണ്ണുകൊണ്ടു കത്തെഴുതി; 
കിനാവിന്‍െറ കൂട്ടിലാക്കി... 
കൊണ്ടുവന്നു നല്കുന്ന കൂട്ടുകാരന്‍! --- 


നല്ല കൂട്ടുകാരന്‍. (പച്ചിലക്കിളി...) 


391 


സ്വംഗീതം; ചിദംബരനാഥ്‌ 
ഗായികര്‍: പി. ജയച്ചന്ദനി, ബി. വസന്ത 


വാര്‍തിങ്കള്‍ കണിവയ്ക്കും രാവില്‍-_ 
വാസനപ്പൂവുകള്‍ വിരിയും രാവില്‍! 


(വാര്‍തിങ്കള്‍...) 


(പച്ചിലക്കിളി...) 


വയലാര്‍ &, തികള്‍ 


വിഷുക്കൈനീട്ടം തന്നവനേ। 
വിവാഹമോതിരമെന്നു തരും? (2) 
(വാര്‍തിക്കള്‍് ) 
ഒരുനേരം നമ്മള്‍ കണ്ടില്ലെങ്കില്‍ ; 
ഒന്നരുകില്‍ വന്നില്ലെങ്കില്‍ 
മനസ്സിലെ മാന്‍പേട ഉറങ്ങുകില്ലാ!-യെന്റെം 
മോഹപുഷ്പങ്ങള്‍ വിടരുകില്ലാ! 
(വാര്‍തിങ്കള്‍..) 
പ്രിയമാനസാ। നിന്‍ മനോരഥത്തില്‍, 
എനിക്കുറങ്ങാനിടമുണ്ടോ? 
പകല്‍ക്കിനാക്കള്‍ വിരിക്കും മെത്തയില്‍ 
എനിക്കുറങ്ങാനിടമുണ്ടോ--ഒന്നെ- 
നിക്കുറങ്ങാനിടമുണ്ടോ? (വാര്‍തിങ്കള്‍..) 


392 


സംഗിതം: ചിദംബരനാഥ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


തപസ്വിനീ--തപസ്വിനീ--പ്രേമ 
തപസ്വിനീ! 

എന്തിനെന്‍ ബാഷ്പതടാകത്തില്‍ 
നീയൊരു 

ചന്ദനത്തോണിയില്‍ വന്നു--! 
ചന്ദനത്തോണിയില്‍ വന്നു. (തപസ്വിനീ...) 
മൂകസങ്കല്പങ്ങള്‍ മുഖംപൊത്തി നില്ക്കുമീ 
ഏകാന്തതപോവനത്തില്‍! 
ഏകാന്തതപോവനത്തില്‍! 

ഭൂമിയും സ്വര്‍ഗ്ഗവും കൂട്ടിയിണക്കുവാന്‍ 
മേനകയായി നീ വന്നു --എന്തിനു 
മേനകയായി നീ വന്നു? (തപസ്വിനീ...) 
ഈ നിശാഗന്ധിതന്‍ വാടിയ ചില്ലയില്‍ 
രോമാഞ്ചപുഷ്പം വിടരുകില്ലാ! 
ലജ്ജാലോലയായ്‌ ഇനിയുമീ വനികയില്‍ 
ചിത്രാപൌര്‍ണ്ണമി വരുകില്ലാ! 
ചിത്രാപൌര്‍ണ്ണമി വരുകില്ലാ! (തപസ്വിനീ... 


393 


സംഗീതം: ചിദംബരനാഥ്‌ 


യുവഹൃദയങ്ങളേ-യുവഹൃദയങ്ങളേ! 
യുവഹൃദയങ്ങളേ-- 
യുഗപരിവര്‍ത്തനശില്‍പികളേ-” 
സിരകളില്‍ നമ്മള്‍ക്കൊരു രക്ടം! 

“ഒരു ജാതി--ഒരു മതം 

ഒരു സ്വപ്ന൦൦” 

സിന്ദാബാദ്‌ --സിന്ദാബാദ്‌! 
“അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാന്‍ 


തരഞ്ഞെിടുത്ത ഗാനങ്ങള്‍ 


777 
നില്‍ വന്നവര്വേ ൯ 
അടര്‍ക്കളത്ത ഐസ്ക്രീം-പ ത്തന്‍ (ര വി 
പടുത്തുയര്‍ത്തുക --പടുത്തുയരത്തുക-- പ്രേമിക്കുംതോറും നം ക 
പുതിയൊരു രു" പതിനേഴുകാരികള്ലേ ൭൦ കൂടുന്ന- 
സിനദാബാ൪..) | നിങ്ങളാട്ചയിം റ; 

പുത്തനുഷസ്സിന്‍ സ്വര്‍ണ്ണരഥങ്ങളില്‍ ലാരിക്കലീ ഐസ്ക്രീം 
അത്തച്ചമയപ്പുക്കളുായം ലനുരാഗത്തിന്നവാര്‍ഡു കിട്ടും! റ്‌ 


സത്യത്തിന്‍െറ പതാക ഉയര്‍ത്തുക 
ശബ്ദമുയര്‍ത്തുക നമ്മള്‍ -- 
“ഇന്‍ക്വിലാബ്‌ സിന്ദാബാദ്‌!” 


രാഷ്ര്രീയക്കാലുമാറ്റം കലയാക്കി നടക്കുന്ന- 
നാക്കിനു ബലമുള്ള നേതാവേ॥ 
തൊഴിലില്ലായ്മയ്ക്കും ഫസ്റ്റ്‌ക്ലാസ്സ്‌ - ഇതു 


എനുഷ്യനു വിലയുള്ള ലോകം; തൊലിക്കട്ടിക്കും ഫസ്റ്റക്ലാസ്സ്‌! 
മര്‍ദ്ദിതരില്ലാത്ത ലോകം ്രണയിക്കാത്തവര്‍ക്കു പ്രണയം! 
നമുക്കു നേടിയെടുക്കാനുള്ളതു; പ്രസവിക്കാത്തവര്‍ക്കു പ്രസവം! 
നന്മനിറഞ്ഞൊരു ലോകം!” (ഇന്‍ക്വിലാബ്‌...) | കാമുകി-കാമുകന്മാരിതു കഴിച്ചാല്‍- 
“സിന്ദാബാദ്‌...സിന്ദാബാദ്‌ കല്യാണം ഗാരന്‍റീഡ്‌! 
വിദ്യാര്‍ത്ഥി ഐക്യം സിന്ദാബാദ്‌!” 

ചിത്രം: വിധി 
394 
ഗായകര്‍: പി. ചില, സരോജ, കമച 396 

സംഗീതം: ലക്ഷ്മികാന്ത്‌ പ്യാരേലാല്‍ 
116൮0 സല - 1ധിടം സ്ഗലലിധ്‌ ഗായകന്‍: യേശുദാസ്‌ 
2800) 07955൦ 10% - 10% - ഡബ്‌ 10%! 
പെണ്ണിനു റസ്റ്റ്‌-൦0൩0160 7651 ടനങ്ങളേ രരണങ്ങളളേ! ' 
പിന്നെ മെഡിക്കല്‍ ടെസ്റ്റ്‌! (1൦4 ഖി...) ചിറകററ ശലഭങ്ങളേ! 
കണ്ണില്‍ ചോരയുടെ മയമില്ലാ! അര്നതമാം ഒര ത്‌ 


അലയുന്ന മോഹങ്ങളേ! 
ദുഃഖങ്ങളേ-സ്വപ്നങ്ങളേ! 

തുഴപോയ തോണികളേോ; 

ഇതിലേ വരു-ഇതിലേ വരൂ! 

വിധിതീര്‍ത്ത വിരഹങ്ങളേ (ജനന...) 
ഏകാന്തമാം ഈ വീഥിയില്‍ 

എവിടന്നു വന്നു നീ...? 


കവിളില്‍ കുങ്കുമത്തുടുപ്പില്ലാ! 

ദേഹം തളരുക - താനേ വിയര്‍ക്കുക- 
ദൂരേയ്ക്കു നോക്കി കണ്ണുതുടയ്ക്കുക! 
ലക്ഷണം കണ്ടിട്ട്‌ പെണ്ണിനു രോഗം 

- 1.0൦ ! - 1,081 - 1.0൦ - (11൦൩ സിം...) 
അടുത്തിരുന്നാല്‍ പകരും ഈ 


അനുരാഗപ്പനി പകരും! കണ്ണീരുമായ്‌ നെടുവീര്‍പ്പുമായ്‌ 
ആയുര്‍വേദത്തില്‍ മരുന്നില്ലാ! തിരയുന്നതാരേ നീ?--കാലമേ- 
അലോപ്പതിയിലും മരുന്നില്ലാ.! പകല്‍ മായുമീ മരുഭൂമിയില്‍; 

രോഗിക്കു പ്രിസ്ക്രിപ്ഷനിതുമാത്രം - എവിടേ നിന്‍ വഴിയമ്പലം? (ഇതിലേ...) 
വേഗം മാര്യേജ്‌-ലവ്‌ മാര്യേജ്‌! മണ്ണാണു -നീ-മണ്ണാണു നീ! 


(1 ഡല.) മണ്ണോടു മണ്ണായ്‌ മാറും നീ! 
വിധി മുന്‍പിലും-നിഴല്‍ പിന്‍പിലും; 


389 പഥികാ നീയെങ്ങുപോയീ--എങ്ങു പോയീ? 

ഗായകന്‍: സി.ഒ. ആനദേിറാ കടല്‍ക്കാററിലോ മണല്‍ക്കാട്ടിലോ? 
കാറേറാടു-കാററായി നീ! (ഇതിലേ...) 

ഐസ്‌ക്രീം-ഐസ്ക്രീം! 

അകത്തും മധുരം പുറത്തും മധുരം! റ? 

എസ്ക്രീം-ഇന്നു രൊക്കം! സംഗീതം: ലക്ഷ്മികാന്ത്‌ പ്യാരേലാല്‍ 

നാളെ കടം ഐസ്‌ക്രീം! ഗായിക: എസ്‌. ജാനകി 


അഞ്ചഞ്ചര നാഴികയോളം... 
എഞ്ചി൯ പണി ചെയ്തുണ്ടാക്കിയ- 
വിറ്റാമിന്‍ എ മുതല്‍ ഇസഡ്‌ വരെയുള്ള 


നന്ദനവനത്തിലെ പുഷ്പങ്ങളേ! 
സുന്ദരമദാലസപുഷ്പങ്ങളേ! 


78 


മുകരാഗം വണ്ടുകള്‍ പുല്കിയുണര്‍ത്തും; 
സ്വപ്നനൃത്ത ലോലകളേ പുഷ്പങ്ങളേ। 


(നന്ദന...) 


ചൈത്രമാസത്തേരിലെ; 

തുടുത്ത തേന്‍കുടങ്ങളേ! 

ദുഃഖത്തിന്‍ മരുഭുമിയില്‍ 

മുടന്തിവിഴും പുക്കളേ! 

കണ്ണുനീര്‍മുകില്‍ നനയ്ക്കും പൂക്കളേ! 
എന്തിനായ്‌ വിരിഞ്ഞു? നിങ്ങള്‍ പൂക്കളേ? 


(നന്ദന...) 


വസന്തത്തിരുനാളിലെ- 

പുനിലാക്കുളിര്‍ചോലയിലെ; 

ഇത്തിരിമൊട്ടു ചിരിക്കുന്നു! 

മറെറാരു മൊട്ടു കരയുന്നു! 

കാററിലൂയലാടിടും പുഷ്പങ്ങളേ! (നന്ദന...) 

മുത്തണിച്ചിലമ്പുചാര്‍ത്തു പുഷ്പങ്ങളേ! 
(നന്ദന...) 


398 


സംഗീതം: ലക്ഷ്മീകാന്ത്‌ പ്യാരേലാല്‍ 
ഗായകന്‍: യേശുദാസ്‌ 


പ്രിയേ, പൂക്കുകില്ലേ 

നിശാഗന്ധികള്‍? 

വിധിനുള്ളിയെറിയും; 

വനജ്യോത്സ്നകള്‍! (പ്രിയേ...) 

ചിറകററു വീഴും ദിവാസ്വപ്നമായ്‌; 

ഒരു ദീപം തേടും തിരിനാളമായ്‌! 

മുകില്‍ക്കൂടു തേടും വേഴാമ്പലായ്‌! 

നിശാഗാനമായ്‌ ഞാനലഞ്ഞു സഖി! 
(പ്രിയേ...) 

തരൂ-മാപ്പു-തരൂ നീ-“ഹൃദയേശ്വരീ” 

ഇനിയെന്നു കേള്‍ക്കും നിന്‍ സ്വരമാധുരി...? 

ഒരുതുള്ളിക്കണ്ണീരുമായ്‌ ഞാന്‍ വരും... 

ഇരുള്‍വീണ പുക്കള്‍ വിരിയും സഖി! 
(പ്രിയേ...) 


399 


ഗായകന്‍: ജയചനന 


അളിയാ!-ഗുലുമാല്‌! 
ഓഠാ... ഗുലുമാല്‍ - പുലിവാവ്‌! 
പെണ്ണുകെട്ടാഞ്ഞാല്‍ ഗുലുമാല്‌! 

(ഓ... ഗുലുമാല്‍...) 
നമ്മുടെ കമ്മീഷന്‍ മുന്‍കുറ്‌! 
പൊട്ടിപ്പോയാല്‍ വാപസ്‌ പൈസാ! 
“ദ്ധമ്ഥ൦൦" ഇതു വാക്ക്‌... 















വിയലാര്‍ കൃതി, 


കാമുകീകാമുകരായാല്‍ കൂടി, 
കല്യാണനിശ്ചയമെന്നില്‍ കൂടി, 
പ്രായം കവിഞ്ഞവരായാല്‍ കൂടി, 
രണ്ടാം വിവാഹമെന്നില്‍ കൂടി 

മനസ്‌ മയക്കാന്‍ കണ്ണാല്‍ ചൊറിയാന്റ 
പെണ്ണു വാലായ്‌ പുറകേ പോരാന്‍... 
ഒരു പൊന്‍തകിട്‌ കാല്‍മുഴം മുണ്ട്‌... 
കൂടെക്കാശൊരുപാട്‌! (ഓ... ഗുലുമാല്‌ 
കേരളം-ബോംബെ-ഡല്‍ഹി-പുനാ, 
നാടായ നാടൊക്കെത്തെണ്ടീ। 
യൌവനം നീ പാഴാക്കല്ലേ...? 

സീറ്റ്‌ കാലിയാക്കീടല്ലേ...? 

കാലേ കൂട്ടി കല്യാണത്തിനു.- 

നീ പെര്‍മിറ്റ്‌ വാങ്ങിക്കു। 
വാറ്റുചാരായം - വയറ്റില്‍ കള്ള്‌! 
നാക്കെടുത്താല്‍ നാണക്കേട്‌! 
ലിക്കറടിച്ചു നടക്കുന്നവരേ। 

ലിസ്‌റ്റ്‌ വേഗം മേടിച്ചോട്ടെ... 
മേല്‍വിലാസം കുറിച്ചെടുത്താടടെ 
നമ്മളുമന്ന്‌ മാരീഡ്‌! 


400 


ഗായകര്‍: എസ്‌. ജാനകി, കോറസ്‌ 


ആയിരം ചിറകുള്ള വഞ്ചിയില്‍ ഉടനേ നീ 
വന്നാട്ടേ 

കിന്നാരങ്കുഴല്‍ തന്നാട്ടേ! 

കുഞ്ഞോലക്കുഴലാര്‍ക്കാണ്‌...? 

പപ്പാ! കാണാന്‍ കൊതിയായി! 

തമ്മില്‍ പിരിഞ്ഞേ... നീയകന്ന മുതല്‍- 

മിഴിനീരിലിന്നെയ്‌-ദിവാസ്വപ്നങ്ങള്‍! 

കരളിതള്‍ വാടിയ തളിരാത്രി! 

എന്‍ വീടാകെയിരുട്ടായി! 

ഇരവില്‍ ചിങ്ങനിലാവത്ത്‌; 

തിരുവോണത്തിരുമുറ്റത്ത്‌... 

കവിതയില്‍ മുഴുകിയിരുന്നവനേ! 

കനവും കണ്ട്‌ നടന്നവനേ! 

എവിടുന്നെവിടുന്നെന്‍ നാഥന്‍? 

പപ്പാ! കാണാന്‍ കൊതിയായി! 

മാമുണ്ടില്ലാ... ചാഞ്ചാടീല്ലാ... 

അമ്മേം-ഞാനുമുറങ്ങീല്ലാ! 

കക്ക കളിയ്ക്കാന്‍ കൂട്ടില്ലാ! 

കഥകളി കാണാന്‍ കൂട്ടില്ലാ! 

നമ്മുടെ പോക്കറ്റില്‍ കാശില്ലാ... 

നവരാത്രിയിതാ വന്നെത്തി! 

ഇപ്പോഴുമകലെയിരുപ്പാണോ?; $ 

ഇവിടേയ്ക്കിനി വരവില്ലെന്നോ 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


“വന്നാല്‍ വീണ്ടും പിരിയല്ലേ” 
പപ്പാ കാണാന്‍ കൊതിയായി! 
കത്തല്ല-തെരക്കടലല്ലേ! 

കണ്ണീരിന്‍ കഥയിതു മറക്കല്ലേ...? 
തുഴയില്ലാതെ നീ ദൂരേ... 
അലയുന്നതെന്തിന മഴമുകിലേ। 
നിന്‍ മോഹത്തിന്‍ നിഴലായി- 
നിന്‍ വിരഹത്തിന്നഴലായി... 

എന്‍ ദേവനെ ഞാന്‍ തപസ്സല്ലോ! 
എന്നും തീരാത്തപസ്സല്ലോ! 
എന്തെയെന്തേ മിണ്ടാത്തേ...? 
പപ്പാ! ദര്‍ശനം തന്നാട്ടേ! 


401 


ഗായകന്‍: യേശുദാസ്‌ 
(ഈ ഗാനം എസ്‌. ജാനകിയും 
പാടിയിട്ടുണ്ട്‌) 


അമൃതം പകര്‍ന്ന രാത്രി! 
അനുഭൂതി പൂത്ത രാത്രി! 

വിടരും നീയഴകേ... (2) 

മുകില്‍ പുല്‍കുമിന്ദുകലയായ്‌-എന്‍ 
ഗാനഗഗനമാകെ - 

വിടരും നീയഴകേ... (2) 

ഓ... ഓ... ഓ... ങ്ഹ്ഹ്ഹും... 
കവിതാനദീതടങ്ങള്‍... 
പ്രിയദര്‍ശിനീ വനങ്ങള്‍... 

നിന്നേ വിരിഞ്ഞ പൂവേ! 
തിരയുന്നു ഇന്നെന്‍ കിനാക്കള്‍! 
ഹിമശംഖുമാലചാര്‍ത്തി- 
ഉടലാകെ കുളിരുചാര്‍ത്തി- 
വിടരും നീയഴകേ! (2) 

ജതു പ്രേമസുരഭീമാസം- 
കതിര്‍വീശി മന്ദഹാസം! 

ഒരു വീണതേടുമീ ഞാന്‍; 
അനുരാഗ മൌനഗാനം! 
ഇനിയെന്‍ ഹൃദയസിന്ധു നീളേ... 
ഒരു ഗാനഹംസമായി... 

ഒഴുകും നീയഴകേ! (2) 
പുഞ്ചിരിയിലിന്ദു കാന്തി- 
കരളാകെ ദേവറാണി! 

ഏകാന്ത ദാഹമോടെ... 
തിരയുന്നു നീയൊരാളേ! 

എന്‍ മോഹയമുനയാകെ.... 

നവ തരംഗമായി - 


779 
ചിത്ര ടം 


402 


സംഗിതം: ജി ദേവരാജന്‍ 
ഗായക. ജയച്ചന്നി 


തോക്കുകള്‍ ക്ഥ പറയുന്നു 


ഓ... ഓ... ഓ... 


പൂവും പ്രസാദവും ഇളനീര്‍ക്കുടവുമായ്‌ 
കാവില്‍ തൊഴുതു വരുന്നവള്യേ 
താമരവളയക്കൈവിരലാലൊരു 
കൂവളത്തിലയെന്നെ ചൂടിക്കൂ! (പൂവും...) 
അര്‍ദ്ധനാരീശ്വരപ്രതിമതന്‍ മുന്നില്‍ 
അഞ്ജലികൂപ്പി നീ നില്ക്കുമ്പോള്‍... 
(അര്‍ദ്ധ...) 
മനസ്സു തുടിച്ചത്‌ ഭക്ലികൊണ്ടോ? 
മറെറാരു മധുരിക്കുമോര്‍മകൊണ്ടോ? 
“പറയു---കളമൊഴി നീ!” (പൂവും...) 
മുററത്തു മുട്ടുന്ന മുടിയഴിച്ചിട്ടു നീ 
ചുറ്റും പ്രദക്ഷിണം 
വയ്ക്കുമ്പോള്‍...(മുററത്തു...) 
ചുണ്ടിലിരുന്നത്‌ മന്ത്രങ്ങളോ? 
സുന്ദരശൃംഗാരശ്ലോകങ്ങളോ? 
പറയു---കളമൊഴി നീ! (പൂവും...) 


403 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


കണ്ണുകള്‍ അജ്ഞാതസകങ്കല്പഗന്ധര്‍വ- 
മന്ദിരത്തിന്‍ കലാജാലകപാളികള്‍! 
തന്നെ തുറന്നു ഹൃദയങ്ങളങ്ങനെ 
തമ്മില്‍ പുണര്‍ന്നു ശരമെയ്മു മന്മഥന്‍! 
(കണ്ണുകള്‍...) 
മന്ദസ്മിതങ്ങള്‍ മനസ്സിലാദ്യം പൂത്ത 
വര്‍ണ്ണപുഷ്പങ്ങള്‍ വിരിയുന്ന ചുണ്ടുകള്‍ 
പ്രേമചിത്രങ്ങള്‍ വരച്ചു തളിരിട്ട 
രോമഹര്‍ഷങ്ങളില്‍ സ്വപ്നരേണുക്കളാല്‍ 
(കണ്ണുകള്‍...) 
ചക്രവാളത്തിന്‍ കുടക്കീഴില്‍--ആ പ്രേമ- 
ചക്രവാകങ്ങള്‍ രചിച്ച സ്വര്‍ഗ്ഗങ്ങളില്‍ 
മുത്തുച്ചിലമ്പണിഞ്ഞെത്ര നൃത്തംവച്ചു 
മുഗ്ദ്ധാനുഭൂതികള്‍ മാളവകന്യകള്‍! 
(കണ്ണുകള്‍...) 


404 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകനി: യേശുദ്ഥസ്‌ 


പ്രേമിച്ചു-പ്രേമിച്ചു-നിന്നെ ഞാനൊരു 


ഴുകും...നീയഴക്ചേ(മ) (അമൃതം പകര്‍ന്ന...) ദേവ്രസ്മീയാക്കും 


780 


കാടായ-കാടുകള്‍ മുഴുവന്‍ ഞാനൊരു 
കതിര്‍മണ്ഡപമാക്കും! 
ആയിരമുമ്മകള്‍ കൊണ്ട്‌ നിന്നെയൊ- 
രോമനപ്പൂവാക്കും! 
ഞാനതിന്‍ പല്ലവപുടങ്ങള്‍ക്കുള്ളിലെ 
മാണികൃമണിമുത്താക്കും! 
ആലിംഗനത്തില്‍ മൂടി നിന്നെയൊ- 
രാലോലരോമാഞ്ചമാക്കും! 

ഞാനതില്‍ പീലിത്തിരുമുടി ചാര്‍ത്തിയ 
വേണുഗായകനാകും! 


402 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


പാരിജാതം തിരുമിഴി തുറന്നു! 
പവിഴമുന്തിരി പൂത്തുവിടര്‍ന്നു! 
നീലോല്‍പലമിഴി--നീലോല്പലമിഴി 
നീമാത്രമെന്തിനുറങ്ങീ? 
മൂടല്‍മഞ്ഞു മുലക്കച്ചകെട്ടിയ 


മുത്തണിക്കുന്നിന്‍ താഴ്വരയില്‍ (മൂടല്‍.. 


നിത്യകാമുകീ! (2) നില്പൂ ഞാനീ -- 
നിശാനികുഞ്ജത്തിന്നരികില്‍ ! 
എഴുന്നേല്‍ക്കൂ--സഖി--എഴുന്നേല്‍ക്കു। 
ഏകാന്തജാലകം തുറക്കൂ! 
നിന്‍െറ സ്വപ്ന മദാലസനിദ്രയില്‍ 
നിന്നെയുണര്‍ത്തും ഗാനവുമായ്‌; 
വിശ്വമോഹിനീ, വിശ്വമോഹിനി 

നില്പു ഞാനീ 

വികാരസരസ്സിന്‍ കരയില്‍! (2) 
എഴുന്നേല്‍ക്കൂ---സഖി--എഴുന്നേല്‍ക്കു। 
ഏകാന്തജാലകം തുറക്കു! 


406 


സംഗീതം: ജി. ദേവരാജനി 
ഗായിക: ചി. സുശ്തീല 


ഞാന്‍ പിറന്ന നാട്ടില്‍ 
ഞാവല്‍മരക്കാട്ടില്‍ 
ഇപ്പഴുമുണ്ടിപ്പൊഴുമുണ്ടൊരു 
ദുര്‍ഗ്ഗാക്ഷേത്രം! 
ഇടിഞ്ഞുപൊളിഞ്ഞൊരാ ക്ഷേത്രത്തില്‍; 
നടതുറന്നിരുന്നൊരു കാലം! 
പൂവുപോലുങള്ളൊരു പുലയപ്പെണ്ണിനെ 
പുജാരി മയക്കിയെടുത്തു! 
പുലയിപ്പെണ്ണിന്നുള്ളിലെ ചിപ്പിയില്‍ 
പുതിയൊരു മുത്തു വളര്‍ന്നപ്പോള്‍ 


(പ്രേമിച്ചു... 
(ആയിര... 


(പ്രേമിച്ചു... 


(പ്രേമിച്ചു... 


(പാരിജാതം... 


(പാരിജാതം... 


(പാരിജാതം... 


(ഞാന്‍... 
(ഇടിഞ്ഞു... 


(ഞാന്‍.. 


സം 


നി 


) 


0 


7 


) 
) 


7 


(പുലയി...) 


പുലയന്‍ മകളെ ബലിക്കല്‍പ്പുരയില്‍ 
കുരുതികൊടുത്തു 
കുരുതികൊടുത്തു! (ഞാന്‍. .) 
അടഞ്ഞുകിടക്കുമാ ക്ഷേത്രത്തില്‍ 
അവളുടെ ചിലമ്പൊലി കേള്‍ക്കാം। 
(അടഞ്ഞു...) 
പാതിരയായാല്‍ കാണാമവിടെ 
തീപാറുമവളുടെ മിഴികള്‍! 


ലല... 


ചിത്രം: ഹോട്ടല്‍ ഹൈറേഞ്ച്‌ 


407 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: കമുകറ പുരുഷോത്തമന്‍ 


(ഞാന്‍...) 





പ ത്തം. 


ഗംഗാ യമുനാ 


സംഗമസമതലഭൂമി। 

സ്വര്‍ഗ്ലീയസുന്ദര ഭൂമി॥ 

സ്വതന്ത്രഭാരതഭൂമി (ഗംഗാ...) 
കന്യാകുമാരിത്തിരമാലകളില്‍ 

തൃക്കാല്‍ കഴുകും ഭൂമി! (കന്യാ...) 


വിന്ധ്യഹിമാലയ കുലാചലങ്ങളില്‍ 
വിളക്കുവയ്ക്കും ഭൂമി! (2) 
പുതിയൊരു ജീവിതവേദാന്തത്തിന്‍ 
പുരുഷസുക്ടം പാടി! (പുതിയൊരു...) 
ഇവിടെ നടത്തുകയല്ലോ നാമൊരു 


(ഗംഗാ...) 


യുഗപരിവര്‍ത്തനയാഗം! 
യുഗപരിവര്‍ത്തനയാഗം! (ഗംഗാ...) 
ഈ യാഗശാല തകര്‍ക്കാനെത്തും 
സായുധപാണികളെ! (ഈ യാഗ...) 


കൈയിലുയര്‍ത്തിയ ഗാണ്ഡീവവുമായ്‌ 
വരുന്നു ഭാരതപൌരന്‍! (2) (ഗംഗാ...) 


408 


സംഗീതം: ജി. ദേവരാജനി 
ഗായിക: ചി. സുശ്ത്ല 


അജ്ഞാതഗായകാ . 

അരികില്‍ വരൂ! അരികില്‍ വരൂ-- 
ആരാധികയുടെ അരികില്‍ വരൂ! 
(അജ്ഞാത...) 
ആകാശവാണിയിലൊഴുകിവരും; 
ആ ഗാനകല്ലോലിനിയില്‍! (ആകാശ... 
ഒരു സ്വപ്നഹംസമായ്‌--ഒരു 
സ്വര്‍ണ്ണമത്സ്യമായ്‌; അലയു- 
മൊരേകാകിനി ഞാന്‍ -- ൪. 
ഏകാകിനി ഞാന്‍ ! (ഒരു...) (അജഞ 


മെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
യ്‌ ്‌ 
781 
ആരെയും അനുരാഗവിവശരാക്കും 
ആ ഗാനവൃന്ദാവനിയില്‍; 
മാ നഗ്നപുഷ്പമായ്‌--- 
രു റ 

ഒര; ചിത്തശലഭമായ; അലയു- 

ഞ്ആ 
മൊരുന്മാദിനി ഞാനു-- 


ഉനാദിനി ഞാന്‍! (അജ്ഞാത...) 


409 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, ബി. വസന്ത 


നിമിഷത്തുമ്പികള്‍ പറന്നു। 
നിമിഷത്തുമ്പികള്‍ പറന്നു 
മൃദുലവികാരങ്ങള്‍കെ, 
മന്മഥശരംപോല്ലെ 


വിരിഞ്ഞ പുളകവുമായി ഞാന്‍ നിന്നൂ) 
പരിസരമാകെ മറന്നു[---നമ്മള്‍ 
പരിസരമാകെ മറന്നു। 


411 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി സുശ്തീല 


ചുററും 


ണ്ടു തീര്‍ത്തൊരു; 






(സ്നേഹ...) 


പണ്ടൊരു ശില്പി --പ്രേമശില്പി 
പമ്പാനദിയുടെ കരയില്‍; 
ചന്ദനശിലയില്‍ കൊത്തിവച്ചു-- 
ഒരു കന്യകയുടെ രൂപം! 
പ്രേമശില്പി അനശ്വരയാക്കിയ 
കന്യകയാരവളാരോ? 

കുളിരുള്ള തേയിലത്തോട്ടത്തില്‍ 


കൈനിറയേ കൈനിറയേ 

സ്വപ്നങ്ങള്‍ തന്നത്‌ 
കടലാസുപൂവുകളായിരുന്നു! 
ഒരുനുള്ളു പൂമ്പൊടി തുകുവാനില്ലാത്ത 
കടലാസുപൂവുകളായിരുന്നു! 


3 (കടലാസു...) 
കൊളുന്തു നുള്ളും പെണ്ണി! കനവിന്‍െറ മുത്തണിത്തേരില്‍ ഞാന്‍ 
(യുവതിയാണോ?) കണ്ടത്‌; 
കിളുന്നുപെണ്ണ്‌! കളിമണ്‍ പ്രതിമകളായിരുന്നു! 


(അവര്‍ പ്രേമമായിരുന്നോ?) 
പെണ്‍കൊടിയും ശില്പിയും 
പ്രേമമായിരുന്നു! 
എങ്ങനെയോ എങ്ങനെയോ 
ഒരുനാളവളുടെ പ്രേതം 
പമ്പയില്‍ ഒഴുകിനടന്നു! 


അവയുടെ ആകാരകവരങ്ങളെല്ലാം. 
അയഥാര്‍ത്ഥമായിരുന്നു! (കൈനിറയെ...) 
ചിറകടിച്ചെന്നിലേ മധുരസങ്കല്പങ്ങള്‍ 
അവയുടെ ചുററും പറന്നുയര്‍ന്നു 

അതു കണ്ടു മന്ദഹസിച്ചുകൊണ്ടെന്നില്‍നി- 
ന്നകലുകയായിരുന്നു --എന്‍ പ്രിയന്‍ 


(കഷ്ടം) അകലുകരയായിരുന്നു! (കൈനിറയെ...) 
അന്നു ശില്പി കൊത്തിയെടുത്തൊരു 
ചന്ദനവിഗ്രഹമെവിടെ? __ 412 


അവിടെയൊരമ്പലമുണ്ടാക്കി ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


തപസ്സിരുന്നു ശില്പി 


(എത്രനാള്‍?) പുതിയ രാഗം... പുതിയ താളം- 
മരി ൬ | പുതിയ രാഗവിതാനം! 

ക്കുവോളം! പണ്ടൊരു...) പുതിയ കാമുകന്‍ പുതിയ കാമുകി- 
410 തുടരൂ... നൃത്തം തുടരൂ! 


പതയും കയ്യിലെ വൈന്‍ഗ്ലാസ്സില്‍ 
പവിഴ മീനുകള്‍ പോലെ! 

തുഴയും ചുണ്ടുകളേ! 

തുടുത്ത ചുണ്ടുകളേ। 

ഞാനീ വീശും വലയില്‍ വിഴും നിങ്ങള്‍! 
മനസ്സിനുള്ളിലെ നൈറ്റ്‌ക്ല ബില്‍; 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


സനേഹസ്വരൂപിണി, മനസ്സില്‍ നീയൊരു- 
മോഹതരംഗമായ്‌ വന്നൂ! 
ാഹിക്കുമെന്‍െറ കിനാവിന്‍െറ തീരം- 


താലോലിച്ചു പുണര്‍ന്നൂ। (സ്നേഹ...) | മാദകലഹരിയില്‍ മുങ്ങി... 
"ദിരപകര്‍ന്നു പകര്‍ന്നുവച്ചൊരു ഉണരും തുമ്പികളേ। 


മണ്‍ചഷകംപോലെ! 


മധുരസ്വപ്നങ്ങളേ! 
നിറഞ്ഞ ലഹരിയുമായ്‌ ഞാന്‍ നിന്നു; 


ഞാനാം പുവിന്‍മാറിലുറങ്ങുക നിങ്ങള്‍! 


78: 


ചിത്രം: പുന്നപ്ര-വയലാര്‍ 


419 


സംഗീതം: കെ. രാഘവന്‍ 
ഗായിക. പി. ഥഥീല 


കന്നിയിളം കിളി കുതിരുകാണാക്കിളി 
കോലോത്തുംപാടത്തു കൊയ്യാമ്പോയ്‌ (2) 
വെറേറം തിന്ന്‌ കറേറം കൊയ്ത്‌ (2) അവള്‍ 
വേലേം കണ്ട്‌ മടങ്ങുമ്പോള്‍ 
അവിടന്നും കിട്ടീ ഇവിടന്നും കിട്ടി 
ആഴക്കുമുഴക്കു പുഞ്ചനെല്ല്‌! 
കട്ടേംനീക്കി കല്ലും പെറുക്കി 
പേററിക്കൊഴിച്ചിട്ടു കുത്തുമ്പോള്‍ -അവള്‍ 
പേററിക്കൊഴിച്ചിട്ടു കുത്തുമ്പോള്‍... 
പുന്നെല്ലില്‍ പാതി പതിരായിപ്പോയ്‌ 
പിന്നത്തെപ്പാതി പൊടിഞ്ഞുംപോയ്‌. 
(കന്നി...) 


(കന്നി...) 


414 


സംഗീതം: കെ. രാഘനി 
ഗായിക: പി. സുശ്തീല 


അങ്ങേക്കരെയിങ്ങേക്കരെ 

അത്തപ്പൂന്തോണി തുഴഞ്ഞവനിന്നലെ വന്നു! 

ഒരു പു തന്നു --അവ- 

നൊരു ചുവന്ന പു തന്നു... 

അന്തിമലരിപ്പുവല്ല ആമ്പല്‍പ്പൂവല്ലാ.. 

മനസ്സിലേ സരസ്സിലേ 

അനുരാഗപ്പു, അല്ലിപ്പു, അഞ്ചിതള്‍പ്പു! 
(അങ്ങേക്കരെ..) 

അല്ലിനിറയെ സിന്ദൂരം അഴകിന്‍ സിന്ദൂരം 

മണ്ണിലേ വിയര്‍പ്പുനീര്‍! 

പനിനീരാക്കും, ചിങ്ങപ്പു-ചിത്തിരപ്പൂ! 
(അങ്ങേക്കരെ...) 

ആരും ചൂടിയ പൂവല്ല അണിയും പൂവല്ല 

അവന്നു ഞാന്‍ മറെറാരു പു! 

പകരം നല്കും, കന്നിപ്പു കുറുമൊഴിപ്പൂ! 
(അങ്ങേക്കരെ...) 


415 


സംഗീതം: കെ. രാഘ൯ന്‍ 
ഗായിക: രേണുക 


അങ്ങൊരു നാട്ടില്‌ പൊന്നുകൊണ്ടു 
പുത്തളിക 
ഇജങ്ങൊരു നാട്ടില്‍ മണ്ണുകൊണ്ടു പൂത്തളിക 
(അങ്ങൊരു...) 


വയലാര്‍ കൃതികള്‍ 


അശ്ങൊരു പെണ്‍ കൊടിക്കു 
വെള്ളിമേഞ്ഞ മണിമേട। 
ഉ്ങൊരു പെണ്‍കൊടിക്കു 
പുല്ലുമേഞ്ഞ പുലമാടം! 
അങ്ങുള്ള തക്കിളിയില്‍ 
പിങ്ങനിലാപ്പൊന്‍നൂല! 
ഉങ്ങുള്ള തക്കിളിയില്‍ തെങ്ങിന്‍െറ 
പകരിനാര. (അങ്ങൊരു...) 
മുത്തിന്‍െറ കമ്മലി9 പട്ടുനുലവിടെ 
നൂല്ക്കും 
കൈതയോലക്കമ്മലിട്ട്‌ കയര്‍നുലിവിടെ 
നൂല്ക്കും? 
അങ്ങു നെയ്യും പുംപട്ടിന്‌ തങ്കപ്പണം 
സമ്മാനം! 
ഇങ്ങു നെയ്യും പുംപട്ടിന്‌ കണ്ണുനീര്‌ 
സമ്മാനം..! (അങ്ങൊരു...) 


416 
സംഗീതം: കെ. രാഘവന്‍ 
ഗായകര്‍: യേശുദാസും സംഘവും 


“സഖാക്കളേ, മുന്നോട്ട്‌ മുന്നോട്ട്‌ മുന്നോട്ട്‌!” 
തൊഴിലാളികളേ തൊഴിലാളികളേ മനസ്സില്‍ 
വിപ്ലവത്തിരകളിരമ്പിടുമലയാഴികളേ! 
അലയാഴികളെ... (മുന്നോട്ട്‌...) 
വസന്തപുഷ്പാഭരണംചാര്‍ത്തിയ 
വയലേലകളില്‍ വയലേലകളില്‍; 
വിയര്‍പ്പുമുത്തുകള്‍ നമ്മള്‍ തുകിയ 
പണിശാലകളില്‍ --_പണിശാലകളില്‍; 
നമ്മളുയര്‍ത്തുക 
നമ്മളുയര്‍ത്തുക 
നമ്മുടെ ധീരപതാക!(2) 
(മുന്നോട്ട്‌...സഖാക്കളേ...) 
പരദേശികളുടെയധികാരക്കൊടിയറബി- 
ക്കടലില്‍--അറബിക്കടലില്‍; 
അവരുടെ തോക്കുകള്‍ തൂക്കുമരങ്ങള്‍ 
അറബിക്കടലില്‍---അറബിക്കടലില്‍ !; 
പുത്തന്‍കലവും പൊന്നരിവാളും 
പുതിയ പ്രതിജ്ഞയുമായ്‌; (2) 
(മുന്നോട്ട്‌...സഖാക്കേ...) 
രക്ടസാക്ഷികളേ രക്ടസാക്ഷികളേ! 
രണാങ്കണങ്ങളിലിന്ത്യവിടര്‍ത്തിയ- 
രാജമല്ലിപ്പുവുകളേ! (2) 
നിങ്ങടെയന്തൃശ്വാസമുയര്‍ന്നു 
കൊടുങ്കാററൂതിയ മണ്ണില്‍! 
ഞങ്ങളുയര്‍ത്തുകയല്ലോ, 
ഭാരതസംഗരധീരപതാക! (2) 


(മുന്നോട്‌... സഖാ4്കേ- 


ലി തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


417 


സംഗീതം: കെ. രാഘവന്‍ 
ഗായിക: പി. ഥല്‌ 


എന്തിനാണി കൈവിലങ്ങുകള്‍? 
എന്തിനീ ജയിലുകള്‍? 
ഇന്നു നാട്ടില്‍ നമുക്കു ചുററും 
എന്തിനീയിരുമ്പഴികള്‍ (2) 
ജനഗണമന പാടിയിട്ടോ 
ജാഥ നമ്മള്‍ നയിച്ചിട്ടോ 
പിറന്ന നാട സ്വതന്ത്രമാക്കാന്‍ 
പടകുടീരം തീര്‍ത്തിട്ടോ (2) 
ഇന്ത്യയൊന്നായ്ത്തീരുവാനായ്‌ 
ഇങ്ക്വിലാബ്‌ വിളിച്ചിട്ടോ! 


സമരഗാഥ പാടി! 


പ്രിയസഖാവേ നാടുനീളേ ഉണരുമല്ലോ 
(എന്തിനാണീ...) 


ഞങ്ങള്‍ നാളേ! 


ആ 
ടം 


ചിത്രം: യക്ഷി 
418 


സംഗീതം: ദേവരാജന്നി 
ഗായിക: യേശുദാസ്‌, പി. ചീല 


ആ ആ... 
സ്വര്‍ണ്ണച്ചാമരം വീശിയെത്തുന്ന 
സ്വപ്നമായിരുന്നെങ്കില്‍ ഞാന്‍! 
സ്വര്‍ഗ്ഗന്പീമകള്‍ ഉമ്മവയ്ക്കുന്ന- 
സ്വപ്നമായിരുന്നെങ്കില്‍ ഞാന്‍! 
ഹര്‍ഷലോലനായ്‌ നിത്യവും നിന്‍െറ 
ഹംസതൂലികാശയ്യയില്‍; 
വന്നു പുവിടുമായിരുന്നു ഞാന്‍! 
എന്നുമീ പര്‍ണ്ണശാലയില്‍! 
താവകാത്മാവിനുള്ളിലെ 
നിതൃദാഹമായിരുന്നെങ്കില്‍ ഞാന്‍! 
മൂകമാം നിന്‍ മനോരഥത്തിലെ 
മോഹമായിരുന്നെങ്കില്‍ ഞാന്‍ 
നൃത്തലോലനായ്‌ നിത്യവും നിന്‍െറ 
മുക്ടസങ്കല്പമാകറേ_ 
വന്നു ചാര്‍ത്തിക്കുമായിരുന്നു ഞാന്‍ 
എന്നിലെ പ്രേമസയരഭം[7 
നായകാ നിന്‍ വിപഞ്ചികയിലെ 
ഗാനമായിരുന്നെങ്കില്‍ ഞാന്‍! 
ഗായികേ നിന്‍ വിപഞ്ചികയിലെ 
ഗാനമായിരുന്നെങ്കില്‍ ഞാന്‍! 
ാവകാംഗുലീലാളിതമൊരു- 


(എന്തിനാണീ...) 


(ജനഗണമന...) 


(എന്തിനാണീ...) 
നീയുയര്‍ത്തിയ കൊടിയുമേന്തി നിന്‍െറ 


ത്ത തങ ഘം. 





7 


തമളമായിരുന്നെങ്കില്‍ ഞാന്‍ 
കലപനകള്‍ ചിറകണിയുന്ന 
പുഷ്പമംഗല്യരാത്രിയില്‍; 

വന്നു ചൂടിക്കുമായിരുന്നു ഞാന്‍! 
എന്നിലെ രാഗമാലിക്വ” (സ്വര്‍ണ്ണച്ചാമരം... 


419 

സംഗീതം: ദേവരാജന്‍ 

ഗായിക: എസ്‌. ജാനകി 

(ഈ ഗാനം യേശുദാസ്‌ പാടിയിട്ടുണ്ട്‌) 










ചന്ദ്രോദയത്തിലെ ചന്ദനമഴയിലെ 
സന്ധ്യാമേഘമായ്‌; 
വന്നു ഞാന്‍-വന്നു ഞാന്‍-വന്നു ഞാന്‍! 
(ചന്ദ്രോദയ...) 
യക്ഷിപ്രതിമകള്‍ കല്‍വിളക്കേന്തിയ 
ചിത്രത്തൂണിന്‍ ചാരെ 
നീഹാരാര്‍ദ്രനിശാമണ്ഡപത്തില്‍ 
നീയിരിക്കുന്നതു കണ്ടു! -കാമുകാ- 
നീയിരിക്കുന്നതു കണ്ടു (ചന്ദ്രോദയ...) 
വിദ്യുല്ലതികകള്‍ നിന്‍ ചിത്രമെഴുതിയ- 
സ്വപ്നച്ചുമരിന്നരികില്‍; 
എല്ലാം മറന്നു നിന്‍ പുമടടിമെത്തയില്‍ 
എന്നുമുറങ്ങുവാന്‍ വന്നൂ! --രാത്രിയില്‍ 
എന്നുമുറങ്ങുവാന്‍ വന്നു! (ചന്ദ്രോദയ...) 


420 


സംഗീതം: ദേവരാജനി 
ഗായിക. ചി. സുശ്ത്ല 


പത്മരാഗപ്പടവുകള്‍ കയറിവരു, 
പഥികാ--പഥികാ! 
ഏകാന്തപഥികാ! (പത്മരാഗപ്പടവുകള്‍....) 
പ്രിയദര്‍ശിനികള്‍ പ്രിയസഖികള്‍! -നിന്നെ 
പ്രമദവനങ്ങളില്‍ വരവേല്ക്കും 
വിദ്യാധരനായികമാര്‍--നിന- 
നിനക്കുദ്യാനവിരുന്നു നല്കും. 
അരമനയില്‍---ഈ---അരമനയില്‍ 
അതിഥിയായി വരു പഥികാ--പഥികാ! 
(പത്മരാഗപ്പടവുകള്‍...) 
കളഭാഷിണികള്‍ കന്യകള്‍! നിന്നെ- 
കനകാംബരമലര്‍ ചൂടിക്കും! 
നിന്‍മാനസഗഗനത്തില്‍ 
നിനക്കുന്മാദമധു പകരും! 
അരമനയില്‍ ഈ അരമനയില്‍ 
അതിഥിയായി വരു പഥികാ--പഥികാ 
(പത്മരാഗപ്പടവുകള്‍...) 


784 


421 


സംഗിതം: ദേവരാജന്‍ 
ഗായിക: പി. സുശീല 


വിളിച്ചു-ഞാന്‍ വിളി കേട്ടൂ! 
തുടിച്ചു മാറിടം തുടിച്ചു! 
ഉണര്‍ന്നു ദാഹിച്ചുണര്‍ന്നു! 
മറന്നു ഞാനെന്നേ മറന്നു! 
ഇതളിതളായ്‌ വിരിഞ്ഞുവരും; 
ഈ വികാരപുഷ്പങ്ങള്‍ 
ചുണ്ടോടടുപ്പിച്ചു നുകരാന്‍ മധുപനിന്നെ- 
ന്തുകൊണ്ടീവഴി വന്നില്ല? വന്നെത്തിയില്ല? 
വിരല്‍ തൊടുമ്പോള്‍ കുളിര്‍കോരും 

ഈ വികാരതന്ത്രികളില്‍; 
ശൃംഗാരസംഗീതം പകരാന്‍ 
മധുപനിന്നെന്തുകൊണ്ടീവഴി വന്നില്ല... 
വന്നെത്തിയില്ല? 


ചിത്രം: ഏഴു രാത്രികള്‍ 
422 


സംഗീതം: സലില്‍ ചനധരി 
ഗായകന്‍: പി.ബി. ശ്രീനിവാസ്‌ 


രാത്രി-രാത്രി-യുഗാ- 
രംഭശില്‍പിതന്‍ മാനസപുത്രി, 
മദാലസഗാത്രീ 
മനോഹരഗാത്രി, രാത്രീ! 
രാത്രി-കൃപാവര്‍ഷവാഹിനി, 
വത്സലധാത്രി, 
സ്പനാമൃതദാത്രി,! 
വരാഭയരാത്രി-രാത്രി! 

രാത്രി, നിശാചരനര്‍ത്തകി, 
സംഹാരമൂര്‍ത്തി, 
ഭയാനകഗാത്രീ 
തമോമയരാത്രി, രാത്രീ! 


423 

സംഗീതം: സലില്‍ ചൌധരി 

ഗായകര്‍: യേശുദാസ്‌, ഉദയഭാനു, ആന്ററാ, 
പി. ചീല, ചത, പി.ബി. ശ്രീനിവാസ്‌ 


കാക്കക്കറുമ്പികളേ! --- 

കാര്‍മുകില്‍ത്തുമ്പികളേ[-- 

മാനത്തു പറക്കണ കൊടി കണ്ടോ!() 
(കാക്ക...) 


(വിളിച്ചു...) 


(ഇതളി...) 


(വിരല്‍...) 


(വിളിച്ചു...) 


വയലാര്‍ കൃത്യ കള്‍ 


| നച്ചത്രപ്പാടത്തെപ്പെണ്ണിന്‍െറ കൈയില്ലെ 


പിച്ചളവള കണ്ടോ? (നച്ചത്ര ) 
വളയിട്ട പെണ്ണിന്‍െറ മയിലാഞ്ചിക്കൈയിലെ 
കിളിച്ചുണ്ടനരിവാളു കണ്ടോ? 

(വളയിട്ട...) (നച്ചതരര.. 
ഞാന്‍ കണ്ട്‌---ഞാന്‍ കണ്ട്‌---ഞാന്‍ കണ്ട്‌ 
തെക്കുന്നു വരുന്നൊരു 
തേവടിക്കൊടിച്ചിക്കു 
പുത്തരി വയ്ക്കുമ്പം വായ്പുണ്ണ്‌! 
കുന്നത്തെക്കുപ്പിയില്‍ പാല്‍ച്ചോറു 

കാണുമ്പം; 
പെണ്ണിന്‍െറ നാക്കത്തു കൊതിവെള്ളം 
(മാനത്തു...) 
പട്ടണത്തിലു വന്നിരിക്കണ്‌ 
പഷ്ട്പഷ്ടൊരു സിലുമാ! 
എട്ടുപത്തു പാട്ടു കേള്‍ക്കാം! 
മുട്ടിനുമുട്ടിനു ഗുസ്ലി കാണാം! 
തൊട്ടുതൊട്ടു പെമ്പിള്ളേരുടെ 
കുളി കാണാം! 
കുളി കാണാം-കുളി കാണാം. 
കെഴക്കുകെഴക്കൊരു പള്ളി! 
പള്ളിക്കകത്തൊരു പൊന്‍കുരിശ്‌! 


(കെഴക്കു...) 
വിസിനസ്‌ പൊളിഞ്ഞൊരു 
വല്യപ്പനിന്നൊരു; 
പണത്തോളം പൊന്നുതാ! (വിസിനസ്‌...) 
പുണ്യാളച്ചാ --- 
പുണ്യാളച്ചാ! (ഹാ! കെഴക്കു...) (മാനത്തു...) 
424 


സംഗീതം: സലില്‍ ചൌധരി 
ഗായകന്‌: യേശുദാസ്‌ 


കാടാറുമാസം-നാടാറുമാസം! 
കണ്ണീര്‍ക്കടല്‍ക്കരെത്താമസം! (2)---ഈ 
വഴിയമ്പലങ്ങളിൽ ചിറകറ്റുവീഴും 
വാനമ്പാടികളല്ലൊ, ഞങ്ങള്‍! (കാടാറു..? 
വിളക്കുകള്‍ കൊളുത്താത്ത വീഥികള്‍ 
നിങ്ങള്‍ 
വിളിച്ചാലും മിണ്ടാത്ത ദൈവങ്ങള്‍! 
യദുകുലമെവിടെ, മെക്കയെവിടെ? 
യരുശലേമെവിടെ, ഇടയന്‍ എവിടേ? 


(കാടാറു.-? 
ള്‍ 
തെരുവിലുറങ്ങും നിഴലുകള്‍ കാസി 
തടവില്‍ കിടക്കും മോഹങ്ങള്‍! (തെരു 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ഉഷസ്സിന്‍ രഥമേ-ചുവന്ന രഥമേ 
ഉണരുന്ന യുഗമേ-ഇതിലേ-ഇതിലേ। 
(കാടാറു...) 


40 


സംഗീതം: സലിത്‌ ചൌധരി 
ഗായിക: പി. ലീല 


പഞ്ചമിയോ? പൌര്‍ണ്ണമിയോ? 
കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളില്‍ 


കുളിരും മഞ്ഞും കോരിയിട്ടു (പഞ്ചമി...) 
മാനം മീതേ തേനരുവി! 
മേഘം നീന്തും തേനരുവി! (മാനം...) 


തേനരുവിക്കരയില്‍നിന്നോ? 

താഴേ വീണു നിന്‍മിഴിപ്പു 

താലി-പീലി-തിരുമിഴിപ്പൂ; 

ആരിരാരീ രാരിരോ--രാരിരോ (2) 
(പഞ്ചമി...) 

കൊഞ്ചുംമൊഴി പൈങ്കിളിയോ 

കൂഹൂു-കൂഹു-പുങ്കുയിലോ! 

ആതിരയോ ആവണിയോ? 

ആരേ ചാര്‍ത്തിയിപ്പുഞ്ചിരിപ്പൂ...? 

ആരിരാരോ പുഞ്ചിരിപ്പു 

ആരിരാരി രാരിരോ---രാരിരോ (പഞ്ചമി...) 


426 


സംഗീതം: സലില്‍ ചാൌഥഗരി 

ഗായിക: ചത 

(ഈ ഗാനത്തിന്റെ ഈണം ലതയുടെ 
അമ്മ ശാന്താ ചി. നായര്‍ ആണെന്ന്‌ 
ഗ്വനിയുണ്ട്‌? 


(കൊഞ്ചും...) 


മക്കത്തു പോയ്വരും മാനത്തെ 

ഹാജിയാര്‍ക്ക്‌; 

മുത്തു പതിച്ചൊരു മേനാവ്‌! 

ഉടുക്കാന്‍ കസവിട്ട കള്ളിമുണ്ട്‌! 

നടക്കാന്‍ മെതിയടി പൊന്നുകൊണ്ട്‌! 
(മക്കത്തു...) 

നിസ്‌കാരമുഴയുള്ള നെററിക്കു മീതേ- 

നീലക്കമ്പിളി പൊന്‍തൊപ്പി! 

പുതയ്ക്കാന്‍ അലക്കിയ പൂനിലാവ്‌ 

പുന്നാരിക്കാന്‍ മാന്‍കുട്ടി! (പുതയ്ക്കാന്‍...) 

വലിക്കാന്‍ മൂപ്പര്‍ക്ക്‌ വെള്ളിച്ചുരുട്ട്‌! 

വായിക്കാന്‍ പടച്ചോന്‍െറ കിത്താബ്‌! 

വെററില തിന്നു മുറുക്കിത്തുപ്പാന്‍ 

വെള്ളപ്പളുങ്കിന്‍െറ കോളാമ്പി! 


(വെറ്റില...) (മക്കത്തൂു....? മറച്ചുവയ്ക്കും? 


ചിത്രം: തുലാഭാര, 
477 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: പി. സുശീല, ബി) വസന്ത 


ഭൂമിദേവി പുഷ്പിണിയായി 
കാമദേവനുത്സവമായി! 
ഉത്സവമായ്‌ ഉത്സവമായ; 
മദിരോത്സവമായി! 

നെററിയില്‍ മൃഗമദതിലകമിട്ടു- 
മുററം നിറയെപ്പുവിട്ടു। 
തങ്കനൂപുരമിട്ടു താമരഞൊറിവച്ചു! 
മംഗല്യപ്പുടവ ഞൊറിഞ്ഞുടുത്തു-- 

ദേവി ഞൊറിഞ്ഞുടുത്തു! (ഭൂമിദേവി...) 
വെള്ളിത്തളികയും വാല്‍ക്കണ്ണാടിയും 
വര്‍ണ്ണപുഷ്പാഭരണവുമായി; 

വന്നു “സന്ധ്യകളുര്‍വ്ൃശിമേനക- 
രംഭതിലോത്തമമാര്‍!॥” 

വണ്ടുകള്‍ വലംപിരിശംഖുവിളിച്ചു!” 
“വണ്ണാത്തിക്കിളി കുരവയിട്ടു!” 
മുത്തോലക്കുടക്കീഴില്‍; മുല്ലപ്പുവമ്പുമായ്‌! 
ഉത്സവപ്പന്തലില്‍ മദനനെത്തീ! സഖീ 
മദനനെത്തീ! (ഭൂമിദേവി...) 


428 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


(ഭൂമിദേവി...) 


തൊട്ടു തൊട്ടില്ല, തൊട്ടൂ തൊട്ടില്ല 
മൊട്ടിട്ടുവല്ലോ, മേലാകെ! 

മൊട്ടു വിരിയുമ്പോള്‍ 

മുത്തു പൊഴിയുമ്പോള്‍; 
മുത്തായമുത്തൊക്കെ ഞാനെടുക്കും! 
കൈനഖവും കടിച്ചുകൊണ്ടെപ്പൊഴും നീ 
കണ്ടാലോടിയൊളിക്കും! 
എന്നില്‍നിന്നെത്രനാളെത്രനാള്‍ ചുണ്ടിലെ; 
മുന്തിരിത്തേന്‍കുടം മൂടിവയ്ക്കു൦-നീ 
മൂടിവയ്ക്കും--എത്രനാള്‍ മൂടിവയക്കും! 
വണ്ടിന്നുവന്നുമ്മതരാന്‍ വിടര്‍ന്നതല്ലേ? 
നിന്‍െറ നുണക്കുഴിപ്പുക്കള്‍! 
എന്നില്‍നിന്നെത്രനാളെത്രനാളോമലേ- 
നിന്നിലെ നാണം മറച്ചുവയക്കും? 

നീ--- 


മറച്ചുവയ്ക്കും? എത്ര നാള്‍ 
(തൊട്ടു...തൊട്ടു...? 


80 


429 


സംഗിതം: ജി ദവരാജനി 
ഗായകര്‍: യേശുദാസ്‌, എസ്സ്‌, ജാനകി 


വയലാര്‍ കൃതിക 


ഞങ്ങള്‍ക്കെന്തിനു തന്നു; 
മനുഷ്യനെത്തീര്‍ത്തതു 
പചെകുത്താനാണെങ്കില്‍; 
"ചെകുത്താനോഭൊരു ചോദ്യം" 
"സ്വര്‍ഗ്ഗത്തില്‍ വന്നൊരു കനി നീട്ടി. 


ഞങ്ങള്‍ 


(കാറ്റരിച്ചു. ) 


പ്രഭാതഗോപുരവാതില്‍ തുറന്നു--- 

"പണ്ടു മനുഷ്യന്‍ വന്നു॥” 

വിശ്വപ്രകൃതി വെറുംകൈയോടെ 

വിരുന്നു നല്കാന്‍ നിന്നു! (പ്രഭാത...) 
കോടിയുഗങ്ങള്‍ക്കകലേ കാലം- 

കൂടി ജനിക്കും മുന്‍പേ; 
സൂര്യനില്‍നിന്നൊരു ചുടുനീര്‍ക്കുടമായ-- 
ശൂന്യാകാശസരസ്സില്‍; 

” വിണുതണുത്തു കിടന്നുമയങ്ങി- 
ഉണര്‍ന്നവളല്ലോ ഭൂമി” 

വായുവിലീറന്‍ ജീവകണങ്ങളെ 







ദു॥ഖക്കടലിലെറിഞ്ഞൂ ---എന്തിനീ 
ദുഃഖക്കടലിലെറിഞ്ഞു?” 


43] 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, പി സുശീല 


(കാറ്റടിച്ചു... 


ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോള്‍ 
താമരക്കുമ്പിളില്‍ പനിനീര്‌! 


വാരിച്ചൂടിയ ഭൂമി! (പ്രകാശ...) | ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും 
അന്നു മനുഷ്യന്‍ തീര്‍ത്തു ഭൂമിയി- ഓരോ കുമ്പിള്‍ കണ്ണീര്‍-മണ്ണി- 
ലായിരമദ്ഭുതശില്പങ്ങള്‍! നോരോ കുമ്പിള്‍ കണ്ണീര്‌! (ഓണം...) 
അളകാപുരികള്‍ -മഥുരാപുരികള്‍- വൃശ്ചികമാസത്തില്‍; 
 കലയുടെയമരാവതികള്‍!" മാനത്തെക്കുഞ്ഞിന്‌ 
അഷ്ടൈശ്വരസമൃദ്ധികള്‍ ചൂടി- വെള്ള്ളോട്ടുപാത്രത്തില്‍ പാല്‍ക്കഞ്ഞി! 

' യനശ്വരയായീ ഭൂമി।" (വൃശ്ചിക...) 


സങ്കല്‍പത്തിനു ചിറകുകള്‍ കിട്ടീ- 

' സനാഥയായീ ഭൂമി...” 

മണ്ണിലെ ജീവിതവനികളില്‍ മുഴുവന്‍ 
പൊന്നുവിളഞ്ഞതു കാണ്‍കെ 
സൂര്യന്‍ കോപംകൊണ്ടു ജ്വലിച്ചു" 
' ശുക്രനു കണ്ണുചുവന്നു!” 

ഭൂമിയെ വന്നു വലംവച്ചൊരുനാള്‍ 


കണ്ണീരുപ്പിട്ടു കാണാത്ത വററിട്‌; 
കര്‍ക്കടകത്തില്‍ കരിക്കാടി! 
കര്‍ക്കടകത്തില്‍ കരിക്കാടി! 
“ഒന്നുറങ്ങു-ഒന്നുറങ്ങു- 

പൊന്നുഷസ്സു കണികണ്ടുണരാന്‍ 
ഒന്നുറങ്ങൂ।(മ) (ഓമന...) 
വൈശാഖപാര്‍ണ്ണമി 


പുന്തിങ്കള്‍ക്കല പാടീ: തീര്‍ത്തുകൊടുത്തത്‌-- 

“പറഞ്ഞയയ്ക്കു ദേവീ -- ” വെള്ളാരമജല്ലിന്‍െറ കൊട്ടാരം!” 

മനുഷ്യനെ - (വൈശാഖ...) 

യൊരിക്കലിവിടെക്കൂടി...” (പ്രഭാത...) കൊട്ടാരക്കെട്ടില്‍ ബലിയിടാന്‍വന്നത്‌ 
കര്‍ക്കടകത്തിലമാവാസി--! 

430 കര്‍ക്കടകത്തിലമാവാസി! 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


“ഒന്നുറങ്ങു---ഒന്നുറങ്ങു--- 
പൊന്നുഷസ്സു കണികണ്ടുണരാന്‍ 
ഒന്നുറങ്ങു॥” 


4327 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: ജയചന്ദ്രനും കുഴ്്ത്ും 


(ഓമന...) 
ഓ...ഓ...ഓ... 
കാററടിച്ചു---കൊടുംകാററടിച്ചു! 
കായലിലെ വിളക്കുമരം കണ്ണടച്ചു! 
സ്വര്‍ഗ്ഗവും നരകവും കാലമാം കടലി- 
ന്നക്കരയോ---ഇക്കരയോ? 

മനൃഷ്യനെ സൃഷ്ടിച്ചതീശ്വരനാണെമ്ി- 
ലീശ്വരനോടഭൊരു ചോദ്യം? 
കണ്ണുനീര്‍ക്കടലിലെ കളിമണ്‍ ദ്വീപിതു 
ഞങ്ങള്‍ക്കെന്തിനു തന്നു---പണ്ടു നീ 


“നഷ്ടപ്പെടുവാന്‍ വിലങ്ങുകള്‍! 
കിട്ടാനുള്ളതു പുതിയൊരു ലോക? 
പുതിയൊരു ലോകം!” 


ി। 
തൊഴിലാളി! ---ഇതു തൊഴിലാള 


പത്ത ത്‌ 


ര്‍ത്ഞെഴടുത്ത ഗാനങ്ങള്‍ 
787 

പീന നാടിന്‍. 

ജീവിതഖതിയിലെത്തൊഴിലാളി। 

"തൊടുന്നതെല്ലാം പൊന്നാക്കും 

പഴി പ്പി റ 

“യുനിയന്‍ സിന്ദാബാദ്‌. 

തൂണിയന്‍ സിന്ദാബാദ്‌!" 

“ചര്‍ദ്വിതരില്ലാത്ത ലോകം!" 

“ദൂഖ്ഖിതരില്ലാത്ത ലോകം!" 

നമുക്കു നേടിയെടുക്കാനുള്ളതു.- 

നയനിറഞ്ഞൊരു ലോകം! 

കൊടികളുമായ്‌---ചെങ്കൊടികളുമായ്‌; 

വരുന്നു ഞങ്ങള്‍ ഫാക്ടറിവാതില്‍__ 

തുറന്നുതരൂ! 

വിതച്ചുകൊയ്യാന്‍ ഞെങ്ങള്‍ക്കൊരുപിടി 

മണ്ണു തരൂ 

“യൂണിയന്‍ സിന്ദാബാദ്‌! 

യൂണിയന്‍ സിന്ദാബാദ്‌! (നഷ്ടപ്പെടു...) 


പാതിയടഞ്ഞ നിന്‍ ൬ 
യനദളങ്ങളി 
ഭക്ടിയോ? സ്വപ്നമോ? പ്‌ 


പരമഹംസപദനിര്‍വൃതിയേം; 
ഭക്ടിയെങ്കില്‍ നിന്‍ ജിരുമുബി കു്‌ 
വദ്ക്കലമണിഞ്ഞു നില്ക്കും 
തുടിക്കും നെഞ്ചില്‍ തപസ്സിനിടയില്‍- 
തുളസിപ്പുമാല ചാര്‍ത്തും[-_-ഞാനാ 
തുടിക്കും നെഞ്ചില്‍ തപസ്സിനിടയില്‍ 
തുളസിപ്പുമാല ചാര്‍ത്തും! 
സ്വപ്നമെങ്കില്‍ മദനനയയ്ക്കും 
അപ്സരസ്സായ്‌ ഞാന്‍ നില്ക്കും! 
(ജ്ടതുകന്യക...) 
മനസ്സും വപുസ്സും മധുചന്ദ്രികയില്‍ 
മലരമ്പെയ്യെയ്മു മുറിക്കും__രാത്രിയില്‍ 
മനസ്സും വപുസ്സും മധുചന്ദ്രികയില്‍ 
മലരമ്പെയ്യെയ്മു മുറിക്കും. (ഭുതുകന്യക...) 


432 


സംഗീതം: കെ. രാഘവന്‍ 
ഗായകന്‍: യേശുദാസ്‌ 










ചിത്രം: കൊടുങ്ങല്ലൂരമ്മ 


433 


സംഗിതം: കെ. രാഘവന 


ക മഞ്ജുഭാഷിണീ! 
നായകന്‍: ബാലമുരളികൃഷ്ണ 


മഞ്ജുഭാഷിണീ! മണിയറവീണയില്‍ 
മയങ്ങിയുണരുന്നതേതൊരു രാഗം? 
ഏതൊരു ഗീതം? (മഞ്ജുഭാഷിണി...) 
നാദസിരകളില്‍ പ്രിയദര്‍ശിനീ-നിന്‍ 
മോതിരക്കൈവിരല്‍ ഒഴുകുമ്പോള്‍! 

താനേ പാടാത്ത തന്ത്രികളുണ്ടോ? 


കൊടുങ്ങല്ലൂരമ്മേ! കൊടുങ്ങല്ലൂരമ്മേ! 
കന്നലനാട്ടില്‍ കുടികൊള്ളുമമ്മേ! 
ജയദുര്‍ഗ്ഗ, ജയദൂര്‍ഗ്ലേ! 
കുരുതിക്കളങ്ങളില്‍ പാട്ടുപാടീ! 


കുട്ടുമക്കലശങ്ങ ഓടിയാടി! 

വാളും ചിലന്പിമായ്‌ സംഹാരതാണ്ഡവം താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ? ) 
ലു ു മഞ്ജുഭാഷിണീ.. 

ആടുമമ്മേ-ശ്രീകുരുമ്പേ! (കൊടുങ്ങ...) ( ? 


രാഗസരസ്സിതില്‍ പ്രാണസഖീ-നിന്‍- 
രാജീവനയനങ്ങള്‍ വിടരുമ്പോള്‍! 
വാരിച്ചൂടാത്ത മോഹങ്ങളുണ്ടോ? 
കോരിത്തരിക്കാത്ത സ്വപ്നങ്ങളുണ്ടോ? 
(മഞ്ജുഭാഷിണി...) 


ത്തമിഴിന്‍ മുത്തായി; 
വുലകിന്നു വിളക്കായി; 
കോവിലന്നു പ്രിയയായ്‌ കണ്ണകിയായ്‌ പണ്ട്‌; 
അാവേരിതീരത്തില്‍ വളര്‍ന്നോരമ്മേ! 
പ്തികാരരുദ്രയായ്‌ പാവകജ്വാലയായ്‌! 
ധുരാനഗരം എരിച്ചോരമ്മേ! 
നവധര്‍മ്മം കതിരിട്ടുനിന്നൊരു- 
വേലിനാട്ടിനു വന്നോരമ്മേ! 
(കൊടുങ്ങ...) 


436 
സംഗീതം” കെ. രാഘവന്‍ 
ഗായകര്‍: ബാലമുരളികൃഷ്ണ, പി. സുശ്തീല 


കാവേരിപ്പുംപട്ടണത്തില്‍ കാമദേവന്‍ 

വന്നിറങ്ങി! 

കളഹംസച്ചോലകളില്‍ വളകിലുങ്ങി 
തളകിലുങ്ങി। (കാവേരി...) 


കരിമ്പിന്‍െറ കമ്പൊടിച്ചു വില്ലുകുലച്ചു, 
അവന്‍; 


434 
സംഗീതം: കെ. രാഘവന 
ടായി: പ്പി സുശ്ത്ല 


ട്തുകനൃകയുടെ ലതാഗൃഹത്തിലെ 
ട്ഷികുമാരാ। 


ലി വയലാര്‍ കൃതിക്രശ്ു 


കൂവളത്തിലയുമായ്‌ നില്‍പ്പൂ ഞാന്‍! 
(ഭദ്രദീപം, 


കര്‍ണ്ണികാരപ്പൂവിറുത്തൊരമ്പു തൊടുത്തു! 

കുന്നുകള്‍ക്ക്‌ കുത്തുമുലക്കച്ചയഴിഞ്ഞു! 

മണ്ണിന്‍െറ മാര്‍മൊട്ടില്‍ തേന്‍ നിറഞ്ഞു! 
(കാവേരി...) 













ത്രിഭുവനമാകെ 
തപസ്സുകൊണ്ടുണര്‍ത്താന്‍; 


കാര്‍കുഴലില്‍ കതിര്‍ചൂടി കസ്തുരിക്കുറി ഹിമഗിരിനന്ദിനിയല്ലാ1-- ഞാനൊരു 
ചാര്‍ത്തി | ഹിമഗിരിനന്ദിനിയല്ലാ... 

കന്നിത്തമിഴ്‌ പെണ്‍കൊടിയെ കൂടെ കാലത്തിന്‍ കാവേരിയൊഴുക്കില്‍ 
നിറുത്തി! തുഴയുമ്മെ. 

കൊങ്ങിന്‍ പുമാലയിട്ടു ചോളന്‍െറ; രാലംബഹീനയാം കണ്ണകി ഞാന്‍! 

നീര്‍ത്തിയ-- | ആആ......... (ഭദ്രദീപം...) 
വെണ്‍കൊറ്റക്കുടയുമായ്‌ തിങ്കള്‍ നിന്നു! 
മലര്‍തിങ്കള്‍ നിന്നു! 439 


തില്ലാന തില്ലാന നര്‍ത്തനമാടി। (കാവേരി...) 


437 


സംഗീതം: കെ. രാഘവന്‍ 
ഗായകര്‍: യേശുദാസ്‌, ചി. സുശ്തീല 


സംഗീതം: കെ. രാഘവന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഉദയാസ്തമനങ്ങളേ!--യുഗസഞ്ചാരികളേ! 
ഉയര്‍ച്ചയും താഴ്ചയുമൊരുപോലെ -_ 
നിങ്ങള്‍ക്കൊരുപോലെ! (ഉദയാ...) 
കണ്ണുനീര്‍ ച്ചോലയില്‍ കാലമൊഴുക്കിയ 
കടലാസുതോണികളെത്ര കണ്ടു? 
അഴിമുഖത്തിരകളില്‍ തകര്‍ന്നു ചിതറും 
അവരുടെ മോഹങ്ങളെത്ര കണ്ടൂ 
നിങ്ങളെത്രകണ്ടൂ! (ഉദയാ...) 
മാനവധര്‍മ്മങ്ങള്‍ കാററില്‍ പറത്തിയ 
“ഞാനെന്ന” ഭാവങ്ങളെത്ര കണ്ടു? 
ചുമലില്‍ മാറാപ്പുമായ്‌ അലഞ്ഞുതിരിയും; 
അവയുടെ മോഹങ്ങളെത്ര കണ്ടൂ 


നര്‍ത്തകീ!--നിശാനര്‍ത്തകീ--നീ-_ 
എന്തിനിത്ര താമസിച്ചു? 
രാസ്ക്രീഡാനൃത്തം കഴിഞ്ഞപ്പോള്‍ 
രാത്രിയായിപ്പോയീ --ഇന്നു രാത്രി... 
(നര്‍ത്തകി...) 
പുഷ്പശയ്യ സഖികള്‍ വിരിചിട്ട്‌- 
എത്രനേരം കഴിഞ്ഞു? 
മദ്യചഷകം നിറച്ചു ഞാന്‍ വചിട്ട്‌-- 
എത്രനേരം കഴിഞ്ഞു? 


കാല്‍ച്ചിലങ്കയഴിച്ചോട്ടെ ഞാന്‍ നിങ്ങളെത്ര കണ്ടൂ? (ഉദയാ...) 
കച്ചമണികളഴിച്ചോട്ടെ! (നര്‍ത്തകി...) 
ചാലിച്ചു മാറിലും കവിളിലും ചാര്‍ത്തിയ 440 


ചായില്യം കഴുകിക്കളഞ്ഞോട്ടെ? 
തിടുക്കമായോ, അതിനുമുമ്പേ... 
തിടുക്കമായോ...? 


438 


സംഗീതം: കെ. രാഘവന 
ഗായിക: എസ്‌. ജാനകി 


ഗായകന്‍: പി.ബി. ശ്രീനിവാസ്‌ 


സ്ത്രീഹൃദയം!-ഇത്‌ 

സ്ത്രീഹൃദയം! 

വികാരത്തിരകളിരമ്പി- 

ഈണം പകരും സ്ത്രീഹൃദയം! 
(സ്ത്രീഹൃദയം...) 

വിധിയുടെ വ്രജപ്പടവാള്‍ മുനയില്‍- 

മുറിവുകളേറ്റു-ഇന്നതില്‍ 

മുറിവുകളേറ്റൂ! 

വേളിച്ചരടില്‍ പ്രാണഞരമ്പിനു- 

വേരുകളറ്റൂ... വേരുകളറ്റൂ! 


ഭദ്രദീപം കരിന്തിരികത്തീ! 
ഭഗ്നഭവനമിതില്‍ ഉഇരുളിഴഞ്ഞെത്തീ! 
അര്‍ദ്ധനാരീശ്വരാ തിരുമിഴി 
തുറക്കൂ-തുറക്കു। 


നിത്യവിരഹിണിയെ അനുഗ്രഹിക്കു- ഓ... ഓ... ഓ... (സ്ത്രീഹൃദയം...) 
അനുഗ്രഹിക്കൂ! | ചിറകു വിതിര്‍ത്ത കിനാവുകള്‍ തന്‍- 
തൃച്ചേവടികളില്‍ അര്‍പ്പിച്ചുതൊഴുവാന്‍ കാര്‍ത്തികചിലമ്പുമായി! 


തിരുമുല്‍ക്കാഴ്ചകളില്ലാ.! 


ചിലമ്പുമായി... 
ഈ മിഴിനീരില്‍ നനഞ്ഞുകുതിര്‍ന്നൊരു 


വേദനയഗ്നി കൊളുത്തിയപോലെ- 


പോകുവതെവിടെ നീ? (മി 


441 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഉറങ്ങിക്കിടന്ന ഹൃദയം 

ഉമ്മവച്ചുമ്മവച്ചുണര്‍ത്തി! 

മനസ്സില്‍ പതഞ്ഞ മധുരം--നീ 

മറെറാരു പാത്രത്തില്‍ പകര്‍ത്തി! 

മലര്‍ക്കെ തുറന്ന മിഴികള്‍--കൊണ്ട്‌ 

മയുരസന്ദേശമെഴുതി! 

ചുവക്കെ--ചുവക്കെ--- 

ചൊടികള്‍ --എത്ര 

ചൂടാത്ത പൂവുകള്‍ നീട്ടി! 

അടുത്തു--അനുരാഗം തളിരിട്ടു! 

ചിലയ്ക്കെ, ചിലയ്ക്കെ, മൊഴികള്‍ 
നെഞ്ചില്‍; 

ശൃംഗാരത്തേന്‍കൂടു കൂട്ടീ! 

തുടിക്കെ--തുടിക്കെ--മോഹം കൂട്ടില്‍; 

തൂവല്‍ക്കിടക്ക നിവര്‍ത്തി! 

അടുത്തു--അനുരാഗം കതിരിട്ടു! (ഉറങ്ങി...) 


442 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ി 


മുത്തുവാരാന്‍ പോയവരേ! 
മുത്തെന്തേ കണ്ടില്ലാ...?” 
ചുഴികള്‍ കണ്ടു; 
ചിപ്പികള്‍ കണ്ടു; 
തുഴഞ്ഞു പോന്നു---തിരിയെ 
തുഴഞ്ഞു പോന്നു! 
“കടലു കാണാന്‍ പോയവരേ! 
കടലെന്തേ കണ്ടില്ലാ...?” 
തിരകള്‍ കണ്ടൂ 
തീരം കണ്ടൂ! 
തിരിച്ചുപോന്നു! 
കൂടെ വന്ന വിധി മാത്രം 
കടലും മുത്തും കണ്ടു 

മാടു കാണാന്‍ പോയവരേ 
കാടെന്തേ കണ്ടില്ലാ...?” 
മരങ്ങള്‍ കണ്ടൂ! 


(മുത്തു...? 


(മുത്തു...) 


(സ്ത്രീഹൃദയം...) 


789 
മലകള്‍ കണ്ടൂ 
മടങ്ങി വന്നു (കാട 
കൂടെ വന്ന വിധിമാത്രം 
കാടും കനിയും കണ്ടു। (മുത്തു...) 


443 


സംഗിതം: ജി ദേവരാജന്‍ 
ഗായിക: ചി. സുശീല 


തിങ്കളും കതിരൊളിയും; 
തിരുമുടിയില്‍ ചാര്‍ത്തി; 
ചന്ദനവള്ളിക്കുടിലിലുറങ്ങി... 
ചൈത്രപഞ്ചമിരാത്രി! 
കൈമൊട്ടില്‍ മദിര നിറഞ്ഞു 
കവിളുകള്‍ മുത്തണിഞ്ഞു! (കൈമൊട്ടില്‍...) 
നെയ്മാമ്പല്‍പൂക്കള്‍ ചിരിച്ചൂ! 
നിധി കിട്ടിയപോലെ.! (നെയ്താമ്പല്‍...) 
എന്തിനോ ദാഹിക്കും നമ്മളെപ്പോലെ! 
(തിങ്കളും...) 
പൂമുകിലിന്‍ ചേലയഴിഞ്ഞു; 
പുരികുഴല്‍ കെട്ടഴിഞ്ഞു! 
മണ്ണു വിണ്ണിനെ വാരിയെടുത്തു 
മലര്‍മെത്തയിലിട്ടു! 
എന്തിനോ ദാഹിക്കും... 


244 


സംഗ്നീതം: ജി. ദേവരാജന്‌ 
ഗായകര്‍: ചി. സുശ്തീലയും കൂട്ടരും 


(തിങ്കളും...) 


കൈരളീ-കൈരളീ-കാവ്യകൈരളീ! 
കദളീവനത്തിലെ പൈങ്കിളി... 
വടക്കന്‍പാട്ടിലെ അമൃതുണ്ടോ? 
വയനാടന്‍കാട്ടിലെ തേനുണ്ടോ? 
തിരുവള്ളുവരുടെ നാട്ടിലെ- 
നാട്ടിലെ-നാട്ടിലെ- 
തങ്കമുളം കൂട്ടിലെ 
കൂട്ടിലെ-കൂട്ടിലെ-കൂട്ടിലെ; 
കന്നിത്തമിഴ്കിളിക്കു നല്കാന്‍; 
കഥകളിപ്പന്തലിലെ ചിലമ്പുണ്ടോ? 
പൊന്നു വിളയും കാവേരിയിലെ 
പൊന്മണി നെന്മണി ഞങ്ങള്‍ തരാം! 
(പൊന്നു...) 
ത്യാഗരാജസംഗീതത്തിന്‌ 
തളിര്‍വിരലാല്‍ ശ്രുതിയിടുവാന്‍ 
സ്വാതിതിരുനാളിന്‍ രാജസദസ്സിലെ ക 
“സ്വരലയരഞ്ജിനിയാം തംബുരുവുണ്ടോ? 
പൊന്നു വിളയും ഗോദാവരിയിലെ 


90 വയലാര്‍ ക തികള്‍ 


കാണാക്കുളത്തിലൊരത്തിപ്പൂ,! 
തൃക്കാക്കരയപ്പന്‍ പൂക്കുട കുത്താന്‍... 
“അത്തിപ്പു നുള്ളിത്താ...ഹായി।" 
“കടം കുടിച്ചേ-കടംകുടിച്ചേ--- 
കണ്ണുകാണാക്കിളി കടംകുടിച്ചേ॥” 
(അരിപിരിവള്ളീ..) 
“കുടു കുടു പെണ്ണേ-കള്ളിപ്പെണ്ണേ” 
കുന്നുംപുറത്തൊരു പൊന്‍കിണ്ണം... 
പുത്തിരുനാളിന്‌ പായസമുണ്ണാന്‍; 
പൊന്‍കിണ്ണം കൊണ്ടത്താ-“ഹൊയ്‌॥” 
“കടംകുടിച്ചേ, കടം കുടിച്ചേ, 
കണ്ണുകാണാക്കിളി കടംകുടിച്ചേ!” 
(അരിപിരിവള്ളീ...) 


പൊന്മണി നെയണി ഞങ്ങള്‍ തരാം! 
“പുരന്ദരദാസിന്‍െറ്‌ നാദ്ദിലെ ആആ... 
പുഷ്പലതാഗൃഹത്തിലെ ആആ... 
സപ്പസ്വരക്കിളിക്കു നല്‍കാന്‍ 
സോപാനനടയിലെയിടയ്ക്കയുണ്ടോ? 
(പൊന്നു...) 






പിത്രം: അനാച്ഛാദനം 


445 
സംഗീതം: ജി. ദേവരാജ 
ഗായിക: പി. സുശീല 


“ഒരു പൂ...തരുമോ?” 

“ഒരു പൂ-ഒരു പു-ഒരു പു 
തരുമോ...തരുമോ...” 

“ഉദ്യാനപാലകരെ! ഹൊയ്‌!” 

ഒരു പൂ തരുമോ? 

വാര്‍മുടിയില്‍ ചൂടാനല്ലാ-- 
വരണ്ണപ്പുടവയിലണിയാനല്ലാ! 
അഭിലാഷത്തിന്‍ പൂപ്പാലികയില്‍ 
അതിഥിപുജയ്ക്കല്ലോ! (ഒരു പൂ...) 
തെങ്ങിളം ചൊട്ടകള്‍ നെറുകയില്‍ കുത്തി; 
ചിങ്ങനിലാവൊരു നിറപറയൊരുക്കി! 
സ്വപനങ്ങളാമരയന്നങ്ങള്‍ നീന്തും; 
താവകമാനസമങ്ങനെയൊഴുകി। (ഒരു പു...) 
സ്വീകരണപ്പന്തലിനുള്ളില്‍; 
സ്വര്‍ണ്ണവിളക്കിന്‍ തിരിയുടെ മുമ്പില്‍; 
അതിഥിയിരിക്കും സിംഹാസനമിതില്‍-- 
അലങ്കരിക്കാനല്ലോ! (ഒരു പു...) 


447 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. സുശ്തീല 


മിഴി മീന്‍പോലെ മൊഴി തേന്‍പോലെ! 
മുഖം ചന്ദ്രബിംബംപോലെ! 
കാമുകന്‍-പ്രിയകാമുകന്‍; അവന്‍ 
കാമദേവനെപ്പോലെ! 

മനസ്സൊരുദ്യാനം! അതില്‍ 
മലര്‍ക്കുയിലായ്‌ ഞാന്‍ പറക്കും! 
രോമാവ്ൃതമാം മാറില്‍ --ഒരു 
പ്രേമലതികയായ്‌ പടരും! 

ഞാന്‍ പടരും! (രോമാവ്ൃത...) (മിഴിമീന്‍...) 
നിറഞ്ഞ താരുണ്യം....അതില്‍ 
നിറമധുവായ്‌ ഞാന്‍ പതയും! 
ആരാധികയായ്‌ അരികില്‍ (ആരാധിക...) 
അനുരാഗവിവശയായ്‌ നില്ക്കും, ഞാന്‍ 


446 നില്ക്കും! (മിഴിമീന്‍...) 
റ്വംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: പി. ഷീല, ബി വസന്ത 

448 


അരിപിരിവള്ളീ! ആയിരംവള്ളീ। 
ആലോലം താലോലം പുവള്ളി। 
അതിലിരുന്നാടുന്ന കണ്ണനാമുണ്ണിയെ 
൬ രാരാദ്യം ചെന്നു തൊടും? 
ംുടു-കുടു-കുടു-കുടു-കുടു-കുടു-കുടു 
ംുടു-കുടു-കുടു-കുടു...“ഹൊയ്‌!” 
൮ണ്‍--ടൂ-ത്രീ-ഫോര്‍, വണ്‍-ടു-ത്രീ-ഫോര്‍ 
൮ണ്‍ -ടൂ-ത്രീ-ഫോര്‍ “ഹൊയ്‌!” 

ന്ന്‌ -രണ്ട്‌ -മൂന്ന്‌ -നാല്‌, 

ന്ന്‌ -രണ്ട്‌-മൂന്ന്‌-നാല്‍ 

ന്ന്‌ രണ്ട്‌-മൂന്ന്‌ -നാല്‌ ഹൊയ്‌." 
ംളമൊഴിപ്പെണ്ണേ! കുന്നിപ്പെണ്ണേ! 


സംഗീതം: ജി. ദേവരാജ 
ഗായകന്‍: ജയച്ചന്രനി 


മധുചന്ദ്രികയുടെ ചായത്തളികയില്‍ 
മഴവില്‍പുമ്പൊടി ചാലിച്ചു! 

മനസ്വിനീ! നിന്‍ മായാരുപം; 

മനസ്സില്‍ ഞാന്‍ വരച്ചു! (മധുചന്ദ്രിക...) 
കാണാത്ത സ്വപ്നങ്ങളിലേ... 
കവിതകളാല്‍ കണ്ടെഴുതിച്ചു! (കാണാത്ത...) 
നിദ്രയിലെ, നീലിമയാല്‍ ഞാന്‍; 

നിന്‍ കൂന്തല്‍ കറുപ്പിച്ചു! (നിഗ്രയിലെ...? 
“ഞാന്‍ നിന്നെ സ്നേഹിക്കുന്നു, 





തരഞ്ഞീടുത്ത ഗാനങ്ങള്‍ 


പ്രേമിക്കുന്നു! ം 

ആറാത്ത രോമാഞ്ചത്താല്‍-- 
അധരങ്ങളില്‍ മൂുത്തണിയിച്ചു! 
ചജ്ജയിലെ, സിന്ദുരത്താല്‍ 
നെററിക്കുറി ചാര്‍ത്തിച്ചു! (ലജ്ജയിലെ...) 
“ഞാന്‍ നിന്നെ സ്‌നേഹിക്കുന്നു 
പ്രേമിക്കുന്നു!" 


449 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: ജയചന്ദ്രന്‍ 


(മധു...) 


(മധു...) 


പെണ്ണിന്‍െറ മനസ്സില്‍ 

പതിനേഴാം വയസ്സില്‍ 

എന്നുമുത്സവമേളം! 
ഉടുക്കുമദുളമിലത്താളം-- 
ഉരുട്ടുചെണ്ടമേളം-എപ്പോഴു--- 
മുരുട്ടുചെണ്ടമേളം! 

കൊടിയേററ്-ആറാട്ട്‌- 

കൂടെക്കൂടെ വെടിക്കെട്ടി! 

പള്ളിയുണര്‍ത്ത്‌! പറയ്ക്കെഴുന്നള്ളത്ത്‌- 
വില്ലടിച്ചാമ്പാട്ട്‌! 

(അങ്ങനെ പെണ്ണിന്‍െറ മനസ്സില്‍...) 
ഉത്സവത്തിരക്കില്‍ കണ്ടുമുട്ടിയ 
ഒളികണ്ണുകൊണ്ടുള്ള കത്തിയേറ്‌! 
അതു കരളില്‍ തറയ്ക്കുന്ന 
ചെറുപ്പക്കാര്‍ പിന്നെ 
അവളുടെ അടുക്കല്‍ പാറാവ്‌! 
തിരനോട്ടം-മുടിയാട്ടം- 
തിത്തെ-തിത്തെ-തേരോട്ടം! 
കത്തുകൊടുപ്പ്‌! കത്തു കാത്തുകാത്തിരിപ്പ്‌ 
സ്വപ്നം കണ്ടു നടപ്പ്‌! , 

(അങ്ങനെ പെണ്ണിന്‍െറ മനസ്സില്‍...) 


ചിത്രം: പഠിച്ച കള്ളന്‍ 
450 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


താണനിലത്തേ നീരോടു! 

തപസ്സിരുന്നേ പു വിരിയൂ! 

നീയും ഞാനും നീരൊഴുക്കിലേ- 
നീലക്കുമിളുകള്‍ മാത്രം! (നീയും ഞാനും...) 
നിമിഷം---ഒരു നിമിഷം; 

നിറഞ്ഞുനില്‍ക്കും നമ്മളില്‍ ഈ 
ചപഞ്ചസൌന്ദര്യമാകെ- 


79] 


“ഓ... ₹ 
ലം ഓ...ഓ! (താണനിലത്തേ...) 
ം ഞാനും നീര്‍ത്തടത്തിലെ 


ഞാററുവേലപ്പുക്കള്‍ 
നിമിഷം...ഒരു നിമിഷം 
വിതുമ്പിനില്ക്കും നമ്മളില്‍ ഈ 
വ്പഞ്ചദുഃഖങ്ങളാകെ.- 


ടട. 


451 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: എല്‍.ആര്‍. ഇരശ്വരി 


കണ്ടൂു...കൊതിച്ചൂ...കണ്ണുകള്‍ തുടിച്ചു” 
അവനു ഞാന്‍ കൊടുത്ത മാതളപ്പഴത്തി- 
ന്നകവും പുറവും തുടുത്തൂ! . (കണ്ടു...) 
മുത്തുപോലുള്ള കൈനഖത്താലതിന്‍ 
ഞെട്ടിലവന്‍ നുള്ളി। 

മുറുക്കിച്ചുവപ്പിച്ച ചുണ്ടുകള്‍കൊണ്ടൊരു; 
മുത്തമവന്‍ നല്കീ! 
അല്ലികളില്‍....അല്ലികളില്‍- 
അമൃതുതുളുമ്പി....തുളുമ്പി! 
മാറില്‍ മറെറാരു മധുരവികാരം; 
വാരിത്തുകി സിന്ദുരം! 
വീട്ടിലൊററയ്ക്കു കാത്തിരിക്കുമ്പോള്‍- 
വീണ്ടുമവന്‍ വരുമോ? 

പതുക്കെ ചെവിയില്‍ ഞാന്‍ പണ്ടു ചോദിച്ചത്‌ 
പകരമവന്‍ തരുമോ? (കണ്ടൂ...) 


452 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പി. സുശീല 


(കണ്ടു...) 


“കിലുകിലുക്കാം കിളിയുടെ--വീട" 

കുളിരാകും കടവിലെ വീട! 

മഴവില്ലിന്‍ പീലികള്‍കൊണ്ടത്-. 

മേയാന്‍ വന്നവനെതിലേ പോയ? 
(കിലുകിലു...) 

അവനിരിക്കാന്‍ പലകയിട്ടൂ! 

അവനു കുടിക്കാന്‍ കരിക്കിട്ടൂ! 

മാര്‍നിറയും രോമാഞ്ചവുമായു; 

ഞാനവനെ ചെന്നെതിരേററു!(കിലുകിലു...) 

കൊടുത്ത പലകയിലിരുന്നില്ല! 

കരിക്കെടുത്തു കുടിച്ചില്ല! 

അടുക്കളത്തളത്തിലേക്കവനെ- 

വിളിച്ചിട്ടു വന്നില്ല! (കിലുകിലു...) 

വനുണ്ണാനരിവച്ചു! 
പ മിര പായ്‌ വിരിച്ചു! 


ത | 
ക 
പ 


1, 
കാല്‌ ൩ ൬ ഛം. പ്പി? 


കണ്ണുകളാലറിയിച്ചു' 


433 


റഡംഗീതം- ജു! രേവരാഥമുന്‌ 
ശായകനി: മെശാുദരാസ്‌ 


കിലുകില്‍... 


“വിധി മുന്‍പേ, നിഴല്‍ പിമ്പേ” 
“ചിതയില്‍വരെ---ജീവിതയാത്ര 
ചിതയില്‍വരെ! (വിധി മുന്‍പേ... 
അഗ്നിയിതെരിയുമ്പോള്‍; 

ആത്മാവിന്‍ ചുടലയിതില്‍; 

മറെറാരു കനവുടല്‍ കത്തി 
ദഹിക്കുമ്പോള്‍-- 

മനുഷ്യനില്‍ മോഹഭംഗങ്ങള്‍! 
മാപ്പിരക്കുന്നു! വെറുതേ 
മാപ്പിരക്കുന്നു! 
പഴുത്തില കൊഴിയുമ്പോള്‍ 

പച്ചില ചിരിക്കുന്നു! 

തെന്നലാല്‍ ചുമലില്‍ പൊട്ടിച്ചിരിക്കുന്നു! 
മനുഷ്യനില്‍ മോഹഭംഗങ്ങള്‍ വീണ്ടും-- 
മണ്ണില്‍ വിടരുന്നു! വെറുതെ --- 

മണ്ണില്‍ വിടരുന്നോ?! (വിധി മുന്‍പേ... 


454 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, ചി. സുശ്തീല 


ഉറക്കംവരാത്ത പ്രായം--ഒന്നും 
ഒതുക്കാന്‍ വയ്യാത്ത പ്രായം! 
എനിക്കും നിനക്കും വെണ്ണിലാവിനും 
എന്നും ഒരേ പ്രായം! (ഉറക്കം... 
തുറന്ന ജാലകവാതിലിലൂടെ; 
തുഷാരകിരണങ്ങളോടിവരുമ്പോള്‍; 
മാമ്പൂ തുമ്പിയെയണയ്ക്കുന്നു! 
മനസ്സു ദാഹിക്കുന്നു! 
വിതുര്‍ന്നുലഞ്ഞ കിനാക്കളിലൂടെ; 
വികാരമുകുളങ്ങള്‍ തേന്‍ നിറയുമ്പോള്‍; 
മാറില്‍ മുത്തുകള്‍ കിലുങ്ങുന്നു! 
മനസ്സു ദാഹിക്കുന്നു! 


455 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‌: യേശുദാസ്‌, എതി.ആര്‍. ഈശ്വരി 


മനസ്സും മനസ്സും അടുത്തു 
മിഴികളും മിഴികളും ഇടഞ്ഞു 
മററാരും അറിയാതെ നാമിരുവരും 


(വിധി മുന്‍പേ...) 


(ഉറക്കം...) 


(ഉറക്കം...) 


(വഡ 120 തിക; 


ടിരു മായാലോകം തിര്‍ത്തു 


(ഗന ലം 
കഷ്യ്ിറെ 1] കം്്ിദെ ] 1] 1 


നി 


കല്ലു തുറന്നെലുത്ത നിധിയെവിം; 
ഉത്ളിലിരിക്കു മൊരലമാരിയില്‍ ഞാന്‍ 
ഒളിപ്പുവപ്പു വപ്പൂവച്ചു--നിധി ഒളിം 1 


വച്ചു 

മനസ്സും. 
ഉള്ളിലെ ഉള്ളിലെ കുള്ളയലമാര 
തുറക്ണെം 
കള്ളനെയെനിക്കൊന്നു പിടിക്കേണം 
കാണാപ്രേമപ്ുങ്ങലയാലേ 
വിലങ്ങുവയ്ക്കു--- 
എന്നെ വിലങ്ങുവയ്ക്കു--- (മനസ്സും... 
456 


ഗായകന്‌: സി.ഒ. ആനിറാ 


കണ്ണന്‍െറ മുഖത്തോട്ട്‌! 
കഴുത്തൊരല്പം ഇടത്തോട്ട്‌! 

ട[6േ0)... 5100... 
00-ഡ0-൨൧൦--ശ്പ/0ധ! . 
കമ്പിയഴിക്കകത്ത്‌ പകലിരുന്നുറങ്ങുന്ന- 
കമ്പിളി പുതച്ചൊരു മൂപ്പിന്നേ! 

ഈ വയസുകാലത്ത്‌ തന്നെ പ്രേമിച്ച 
ചെറുപ്പക്കാരി പെണ്ണെവിടെ...? 

പെറ്റു കിടക്കണ... പെറ്റുകിടക്കണ്... 
മറ്റൊരു കൂട്ടില്‍! 

10% റിഠ 01 00? 

ആഫ്രിക്കന്‍ ചിമ്പാന്‍സി! 
ഫാമിലിയിപ്പോള്‍ ഇന്‍ഡ്യയിലാണോ... 
ഫോറിനിലാണോ...? 

അമ്പതു കൊല്ലമായ്‌ മൃഗങ്ങളെ മെരുക്കി- 
ശമ്പളം വാങ്ങുന്ന വാച്ചറിക്കാ! 

ഈ കഴുത്തിനു ചുറ്റും നാവുള്ള പെണ്ണിനെ- 
മെരുക്കിത്തരുവാനെന്തു വേണം...? 


ചിത്രം: സൂസി 
457 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. സുശ്തീല 


സിന്ദുരമേഘമേ! 

സന്ധ്യയാം കാമുകി കാററില്‍പ്പറത്തുന്ന്‌ 
സന്ദേശകാവ്യമേ! 
ചൊരിയൂ-തേന്മഴ-ചൊരിയൂ! 
ചന്ദ്രനിലോ ചൊവ്വയിലോ? 


(സിന്ദൂര...) 


ട്‌ ളയും എ ന്യ 
ാ്തടുത്ന്‌ പാനനങ്ങ ക 







793 
നാസില്‍ പന്തലിലോ...? 
ഉന യ ലിമ സര്‍വ്വാംഗം രോമാഞ്ചവ മായ്‌ 
ോകനയത രാഗകുഥയ മായ; സര്‍വസ്വവുമര്‍ മായ; 
ചാവതെങ്ങോ ദൂതു പോവതെങ്ങോ!। മിന്നുകെട്ടു ലം പ്പിക്കും ഞാന്‍! 
റം ഡ്വേരെ പെണ്ണേ 

ഃ ടങ്ങിയിരുന്ന $. 
മഹാഫ്‌ഡി2... (സിന്ദൂര...) ന്നൂടേ; (നാഴികയ്ക്കു...) 


പിന്നെ നിങ്ങടെ ഇഷ്ടംപേ 
ഒരു ദിവസം വന്നില്ലെങ്കില്‍... 

ഒരു തേന്മലര്‍ തന്നില്ലെങ്കില്‍... 
കാണുമ്പോള്‍ പരിഭവമോടെ... 

ഞാനവനെ തടവിലിടും1-_സഖി। 
ഞാനവനെ! (നാഴികയ്ക്കു...) 


460 


സംഗീതം. ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ര്‍ഗത്തിലെ പൊയ്കകളില്‍; 
പപ്നസഈഗന്ധികപ്പുഷ്പമുണ്ടോ? 
(സ്വര്‍ഗ്ഗ...) 
മാരകങ്ങള്‍തന്‍ ശുന്യസരണിയില്‍; 
ാഹമുണ്ടോ--പ്രേമദാഹമുണ്ടോ! 
(താരക...) 
ആഹാഹഫാഹാ.... (സിന്ദൂര...) 


458 
സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകര്‍: യേശുദാസ്‌, പി. സുശ്ത്ല 


ലെ; 


നിത്യകാമുകി ഞാന്‍ നിന്‍മടിയിലെ- 
ചിത്രവിപഞ്ചികയാകാന്‍ കൊതിച്ചു! 

ആ മൃണാളമൃദുലാംഗുലിയിലെ- 
പ്രേമപല്ലവിയാകാന്‍ കൊതിച്ചു! (നിത്യ...) 
ആശകള്‍ സങ്കല്പച്ക്രവാളത്തിലെ- 
ആലോലവാസന്തമേഘങ്ങള്‍! 

അവയുടെ ചിറകിലെ വൈഡുര്യമുത്തിന്‌; 
ഹൃദയമാം പുല്ക്കൊടി കൈനീട്ടി 
വെറുതെ കൈനീട്ടി! (നിത്യ...) 
ആശകള്‍ വാസരസ്വപ്നമാം പൊയ്കയില്‍; 
ആരോ വരയ്ക്കുന്ന ചിത്രങ്ങള്‍! 

അവയുടെ കൈയിലെ പാനപാത്രത്തിലെ-- 
അമൃതിനു ദാഹിച്ചു കൈനീട്ടി! 
വെറുതെ കൈനീട്ടി! (നിത്യ...) 


461 
സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: ചി. സുശ്തീല 


ആംഫഹഹാഫഫാ..... 

ക്ടചന്ദനം ചാര്‍ത്തിയ കവിളില്‍ 

ത്തം വിളയും കരളില്‍; 

കൃഷ്ണമൃഗമിഴി, നല്കാം ഞാനൊരു 
കിസ്പുമസ്‌ സമ്മാന൦-പുതിയൊരു 
കിസ്മുമസ്‌ സമ്മാനം! (രക്ടചന്ദനം...) 
മന്തകോടി എനിക്കു കിട്ടുംവരെ 

മറാരും കാണാതെ സൂക്ഷിക്കും'--അതു 
മറ്റാരും കാണാതെ സൂക്ഷിക്കും! 
മധുവിധുനാളില്‍ നിന്‍കരവലയങ്ങളില്‍ 
മയങ്ങുമ്പോളതു മടക്കിനല്കും--ഞാന്‍ 
മടക്കി നല്‍കും! (രക്ൃടചന്ദനം...) 
മാനസപുഷ്പദലങ്ങളില്‍ ഞാനതു 
മങ്ങാതെ മായാതെ സൂക്ഷിക്കു൦-അതു 
മങ്ങാതെ മായാതെ സൂക്ഷിക്കും 
ഇനിയത്തെയാണ്ടിലെ പെരുന്നാള്‍ 
രാത്രിയില്‍; 


കനിയായ്‌ കതിരായ്‌ തിരിച്ചുനല്കു൦൦ മാനത്തെ മന്ദാകിനിയില്‍ വിടര്‍ന്നൊരു 


ഞാ൯ തിരിച്ചുനല്കും. (രക്ടചന്ദനം...? മേഘപ്പുവായിരുന്നു! 
ദൈവം ദിവസവുമുമ്മതരാറുള്ളൊ- 
യും രോമല്‍പ്പുവായിരുന്നു! (മാനത്തെ...) 


സംഗീതം: ജി ദേവരാജ 


മഞ്ജുനിലാവിന്‍െറ മാറിലിരുന്നു നീ- 
ഗായിക: പ്പി. സുശീല 


മന്ദഹസിക്കാന്‍ പഠിച്ചു! 
നക്ഷത്രബംഗ്ലാവിന്‍ മുത്തണിമുററത്തു 
നൃത്തം വെക്കാന്‍ പഠിച്ചു! (മാനത്തെ...) 
കണ്ണീര്‍ക്കടലിലെ ഞാനാകും ചിപ്പിയില്‍; 
എന്തിന്നടര്‍ന്നു നീ വീണു 
നിത്ൃദുഃഖത്തിന്‍െറ ഗല്‍ഗദം കേട്ടെന്‍െറ; 
മുത്തേ-മുത്തേ ഉറങ്ങു! (മാനത്തെ...) 


നാഴികയ്ക്കു നാല്പതുവട്ടം; 

മാനവനെ സ്വപ്നം കാണും! 

മാരനിറയെ മൊട്ടുകള്‍ ചൂടും! 
ാറിമാറിയാശ്ശേഷിക്കും! (നാഴികയ്ക്കു...) 
നുവരിയിലെ മഞ്ഞില്‍ മുങ്ങി; 
നേലരികില്‍ ചന്ദ്രിക നില്ക്കും! 


794 


462 


സംഗീതം: ജി ദേവരാജനി 
ഗായിക: ബി. വസന്ത, കോറസ്‌ 


ജില്‍ ജില്‍ ജില്‍, 

ജില്‍ ജില്‍ ജില്‍, 

ജില്‍ ജില്‍ തുമ്പികളെ! 
ഇല്ലിപ്പൂവിനുമല്ലിപ്പുവിനു- 
മിന്നു പിറന്നാള്‌! 
മാനത്തിന്‍െറ കുടക്കീഴില്‍ 
താനേ ചുററണ പുന്തൊട്ടില്‍! 
പൂക്കള്‍ ചിരിക്കുന്നു 
പൂങ്കുയില്‍ പാടുന്നു! 

ഭൂമി നമുക്കൊരു പുന്തൊട്ടില്‍! 
വിണു ! 30 മഥ” (3) 


തക്കിളിനൂല്‍ക്കും വെണ്‍മുകിലേ 
താഴോട്ടൊഴുകും പൊന്‍വെയിലേ! 


(ജില്‍...) 


(ജില്‍...) 


ഒന്നാം വള്ളിയില്‍---ഓരടിവള്ളിയില്‍; 


ഈഞ്ഞാലാടും കുരുവികളേ! 
“1120 സിബി” (3) 


ജി൧൭ ജിക്ക്‌ ജിക്ക്‌ ജിക്ക്‌ തീവണ്ടി! 


ദററക്കണ്ണന്‍തീവണ്ടി 


പൂമ്പൊടിയേററി--പൂമണമേററി; 


പോകും നമ്മുടെ തീവണ്ടി! 
ട്വ 0ഠഠഠ വധി” (3) 


463 


ഗായകന്‍: യേശുദാസ്‌ 


ഈ കൈകളില്‍ രക്തമുണ്ടോ? 
ഈ മനസ്സില്‍ കളങ്കമുണ്ടോ? 


(ഈ കൈകളില്‍...) 
അപമാനിതയോ-അപരാധിനിയോ? 
(ഈ മനസ്സില്‍...) 


ആരോ... നീയാരോ? 


(തക്കിളി...) 
(ജില്‍...) 


(ജില്‍...) 


ആത്മാവു പുകയും അഗ്നിപര്‍വ്ൃവതമോ? 


ആറിത്തണുക്കാത്ത വേദനയോ? 


(ആത്മാവു പുകയും...) 
വെളിച്ചത്തിന്നെതിരെ വിഷഫണം നീര്‍ത്തും; 


നിഴലിന്‍ പൊയ്മുഖമോ? 
സ്ത്രീയേ... സ്ത്രീയേ... 


നീയൊരു പാപിയോ?-മാലാഖയോ...? 
താന്‍പെറ്റ പൂവിനെ ഉഷസിനു മുമ്പേ 


തല്ലിക്കൊഴിക്കും യാമിനിയോ? 


(താന്‍ റ്പറ്റ...) 
കനകത്തുലാസുമായ്‌ പിറകേ നടക്കും; 


കാലം വിധിയെഴുതും! 


സ്ത്രീയേ... സ്ത്രീയേ... 
നീയൊരു പാപിയോ--മാലാഖയോം; 


(ഈ കൈകളില്‍... 
ചിത്രം: അടിമകള്‍ 
404 


സംഗിതം: ജി. ദേവരാജനി 
ഗായിക: ചി. സുശ്തീല 


ചെത്തി മന്ദാരം തുളസി 
പിച്ചകമാലകള്‍ ചാര്‍ത്തി 
ഗുരുവായൂരപ്പാ” നിന്നെ 
“കണികാണേണം!” (ചെത്തി മന്ദാരം...) 
മയില്‍പ്പീലി ചൂടിക്കൊണ്ടും; 
മഞ്ഞത്തുകില്‍ പചുററിക്കൊണ്ടും; 
മണിക്കുഴലൂതിക്കൊണ്ടും 
“കണികാണേണം!” (ചെത്തി മന്ദാരം... 
വാകച്ചാര്‍ത്തു കഴിയുമ്പോള്‍... 
വാസനപ്പൂവണിയുമ്പോള്‍... 

” ഗോപികമാര്‍ കൊതിക്കുന്നോരുടല്‍ 
കാണേണം!” (ചെത്തി മന്ദാരം... 
“അഗതിയാം അടിയന്‍െറ- 

അശ്രു വീണു കുതിര്‍ന്നൊരീ- 
അവില്‍പ്പൊതി കൈക്കൊള്ളുവാന്‍ 
കണികാണേണം!” (ചെത്തി മന്ദാരം... 


462 


സംഗീതം: ജി. ദേവരാജനി 
ഗായകന്‍: എ.എം. രാജ 


ന 


ന 


നി 


താഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രിയില്‍; 
തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി! 
പൂമുഖക്കിളിവാതില്‍ അടയ്ക്കുകില്ലാ! 
കാമിനി നിന്നെ ഞാനുറക്കുകില്ല! 
(താഴമ്പു...? 
ആരും കാണാത്തൊരന്തഃപുരത്തിലെ- 
ആരാധനാമുറി തുറക്കും ഞാന്‍! (ആരും...? 
ഈറനുടുത്തു നീ 
പുജയ്ക്കൊരുങ്ങുമ്പോള്‍; 8 
“നീലക്കാര്‍വര്‍ണ്ണനായ്‌ നില്ക്കും ഞാന്‍! 
(ഈറ...) (താഴമ്പു...) 
ഏതോ കിനാവിലെ ആലിംഗനത്തിലെ; 
“ഏകാന്തരോമാഞ്ചമണിഞ്ഞവളെ! 
ഓമനച്ചുണ്ടിലെ പുഞ്ചിരിപ്പുക്കളില്‍; 


ത ലി ിന്‍ സൌരഭം ത കും ഞാ 
പ്രേമത്ത്‌ കാ മന...) (താഴമ്പൂ? 





രഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ളി 
ലി 






[॥ 


്ം! ല്‍ 


466 


ച സംഗീതം: ജി ദേവരാമന്‍ 


ഗായകന്‍. എ.എം. രാമ 


ുാനസേശ്വരീ, മാപ്പുതരൂ।" 
മറക്കാന്‍ നിനക്കു മടിയാണെങ്കില്‍ 
“മാപ്പുതരൂ--മാപ്പുതരൂ” 
മുന്ജനമാന്തരങ്ങളിലൂടെ-- 
രണ്ടു സ്വപ്നാടകരെപ്പോലെ; 
കണ്ടുമുട്ടിയ നിമിഷം നമ്മള്‍-- 
ക്കെന്താത്മനിര്‍വൃതിയായിരുന്നു! 
ഓഓ... 
ദിവ്യസങ്കല്പങ്ങളിലൂടെ! 
നിന്നിലെന്നും ഞാനുണരുന്നു! 


(ദിവ്യസങ്കലപ.... 


“നിര്‍വചിക്കാനറിയില്ലല്ലോ... 
നിന്നോടെനിക്കുള്ള ഹൃദയവികാരം!” 


467 


സംഗിതം: ദേവരാജന്‍ 
ഗായകന്‍: ജയച്ച(്ന്‍൯ 


” ഇന്ദുമുഖീ--ഇന്ദുമുഖീ! 
എന്തിനിന്നു നീ സുന്ദരിയായ്‌!” 


(ഇന്ദുമുഖി... 


മഞ്ഞില്‍ മനോഹരചന്ദ്രികയില്‍ 

മുങ്ങി മാറു മറയ്ക്കാതെ; 
എന്നനുരാഗമാം അഞ്ചിതള്‍പ്പുവിന്‍ 
മന്ദസ്മിതത്തില്‍ കിടന്നുറങ്ങി--വന്നു 
നീ കിടന്നുറങ്ങി! 

നിന്‍െറ മദാലസയാഈവനവും; 
നിന്‍െറ ദാഹവും എനിക്കല്ലേ? 
നിന്നിലെ മോഹമാം ഓരിലക്കുമ്പിളില്‍- 
എന്‍െറ കിനാവിലെ മധുവല്ലേ? 
ഹൃദ്യമാം മധുവല്ലേ? 


ചിത്രം: ഉറങ്ങാത്ത സുന്ദരി 


468 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക. പി. സുശ്ത്ല 


“പാതിരാപ്പക്ഷികളേ, 

പാടൂ പാടൂ പാടൂ” 
രാമുകമാനസശിലയലിയിക്കും 
ശാനം-പ്രേമഗാനം! 


(ജന്മജന്മ... 


(മാനസേശ്വരി... 


(മാനസേശ്വരി... 


(ഇന്ദുമുഖി... 


(ഇന്ദുമുഖി... 


(പാതിരാ...) 


7895 


ഞാനതിന്‍െറ ചിത്രച്ചിറകിലെ 
ആയിരത്തിലൊരുപീലി; 

തേരില്‍ വന്ന ദിവാസ്വപ്നങ്ങള്‍__ 
വാരിച്ചൂടിയ പീലി (പാതിരാ...) 
ഞാനതിന്‍െറ പുല്ലാങ്കുഴലിലെ ി 
ആയിരത്തിലൊരു രാഗം 


പാതിപുത്ത മനോരാജ്യങ്ങള്‍ 
പാടിത്തീര്‍ന്നൊരു രാഗം! 


4069 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, ബി: വസന്ത 


(പാതിരാ...) 


പ്രിയദര്‍ശിനീ! ഞാന്‍, നമുക്കൊരു- 
പ്രേമപഞ്ചവടി തീര്‍ത്തു! 
മനോജ്ഞസന്ധ്യാരാഗം പുശിയ-- 
മായാലോകം തീര്‍ത്തു! (പ്രിയദര്‍ശിനീ...) 
അരികില്‍ സരയുനദിയുണ്ടോ?---അതില്‍ 
അന്നമുഖത്തോണിയുണ്ടോ? 
അക്കളിത്തോണി തുഴഞ്ഞുനടന്നാല്‍; 
മുങ്ങിപ്പോയാലോ? --ചുഴികളില്‍ 
മുങ്ങിപ്പോയാലോ? -- 

മുത്തു കിട്ടും കൈനിറയെ മുത്തു കിട്ടും! 
അവിടെ കറുകക്കുടിലുണ്ടോ?---അതില്‍ 
അംശുമതീപുഷ്പമുണ്ടോ? 
പെണ്‍കൊടി--നിന്നെക്കണ്ടുകൊതിച്ചൊരു 
പൊന്മാന്‍ വന്നാലോ--അതിലൊരു 
പൊന്മാന്‍ വന്നാലോ? 

ഞാന്‍ വളര്‍ത്തും1--പുഴയരികില്‍ 

ഞാന്‍ വളര്‍ത്തും. (പ്രിയദര്‍ശിനീ...) 


470 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. ലീല 


ഗോരോചനംകൊണ്ടു കുറിതൊട്ടു! 
ഗോപിക്കുറി തൊട്ടു! 

അഞ്ജനമെഴുതിയ കണ്‍കോണുകളാല്‍-൦ 
ആയിരം ഹൃദയങ്ങള്‍ എയ്യിട്ടു! (ഗോരോ...) 
ഓരോ ഹൃദയവും ഓരോ ഹൃദയവും 
ഓരോ മാല കൊരുത്തുതന്നു! --എനി- 
ക്കോരോ മാല കൊരുത്തുതന്നു.! 

മാറിലെ മാലയിലെ മാതളമൊട്ടുകള്‍- 
മാരകാകളികള്‍ക്കു താളമിട്ടു (ഗോരോ...?) 
ഓരോ യാമവും-ഓരോ യാമവും 

ഓരോ പുളകമിറുത്തുതന്നു!--എനി- 
ക്കോരോ പുളകമിറുത്തുതന്നു। 


96 


പ്രാണനില്‍ തേന്‍പകരും; ചുംബനച്ചുടുകള്‍,; 


പ്രപേമരാവനകള്‍ക്കു രൂപമിടടു! 


471 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകന്‍: കമുകറ പുരുഷോത്തമന്‍ 


“എനിക്കും ഭ്രാന്ത്‌! 
നിനക്കും ഭ്രാന്ത്‌! 
എല്ലാര്‍ക്കുമെല്ലാര്‍ക്കും ഭ്രാന്ത്‌" 
കനകം മൂലം കാമിനി മൂലം 
മനുഷ്യനിപ്പൊഴും ഭ്രാന്ത്‌! 
സത്യം തെരുവില്‍ മരിച്ചു 
തത്ത്വശാസ്രരം ചിതലുപിടിച്ചു! 
ഭൂമിക്കു വഴി പിഴച്ചു 

മാനം തീപിടിച്ചു! 

സ്വപ്നം ചിതയില്‍ ദഹിച്ചു! 
സ്വരഗ്ഗദൂതന്‍ കുരിശില്‍ പിടച്ചു! 
ധര്‍മ്മത്തിന്‍ തല നരച്ചു! 
ദൈവം രാജിവച്ചു! 


472 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 
(ഈ ഗാനം പി. സുശീലയും പാടിയിട്ുുണ്ട്‌) 


പാലാഴിമഥനം കഴിഞ്ഞു! 
പാര്‍വണചകന്ദ്രിക വിരിഞ്ഞൂ! 
മനസ്സിന്‍ ചിപ്പിയില്‍ പവിഴച്ചിപ്പിയില്‍ 
മൃതസജ്ഞീവനി നിറഞ്ഞൂ! 
വസന്തവധുവിനെ വരനണിയിച്ചു 
വഭ്ഭം പതിച്ചൊരു പൂത്താലി-- 


ന്ധുമംഗലി--സുമംഗലീ-- 
സ്വര്‍ഗ്ഗസദസ്സില്‍ നിനക്കു കിട്ടീ-- 
ധുവര്‍ണ്ണ സോപാനം! (പാലാഴി...) 


മരിച്ച മദനനുയിര്‍ത്തെഴുന്നേററു; 
മണ്ണില്‍ ചെഞ്ചൊടി പുവിട്ടു! 
(്പമമയീ പ്രേമമയീ--- 

പിയതമന്‍ വരും നിനക്കു കിട്ടും; 
റിറഞ്ഞ രോമാഞ്ചം! 


4/3 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


ചന്ദനക്കല്ലിലുരച്ചാലേ--- 
വര്‍ണ്ണത്തില്‍ മാറററിയൂ! 
കാററിന്‍ ചോലയില്‍ അലിഞ്ഞാലേ--- 


(ഗോരോ...) | കവിതകള്‍ ചിറകിലുയര്‍ന്നാഥേ__ 





(എനിക്കു 5) 


(പാലാഴി...) 
പ്രിയമുള്ളവനേ വരുമോ 
വിധിയുടെ വീട്ടില്‍ തപസ്സിരിക്കും; 
“വിരഹിണി ഞാന്‍-വിരഹിണി ഞാന്‍! 
മനസ്സില്‍ മണ്‍പാത്രമുടയും മുന്‍പേ -- 
മടങ്ങിവരുമോ? 
വരുമോ--വരുമോ? 
പ്രിയമുള്ളവനേ വരുമോ?--- 


475 


സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌, എസ്‌. ജാനകി 


(പാലാഴി...) 


വയലാര്‍ കൃതികള്‍ 


കൈതപ്പൂവിന്‍ മണമറിയൂ! (ചന്ദന ) 
ഗാനത്തിന്‍ അഴകറിയു। 
സ്വപ്നമുള്ളില്‍ വിടര്‍ന്നാലേ 
കല്പനയ്ക്കു പൂമ്പൊടി കിട്ടു! 
ചിരിക്കൂ---സഖീ ചിരിക്കൂ 
ചിത്രശലഭത്തെ വിളിക്കു 
പരിഭവം കൊണ്ടു നിറഞ്ഞാലേ.- 
പ്രണയത്തിന്‍ സുഖമറിയു॥ (പരിഭവം...) 
ചുണ്ടു ചുണ്ടില്‍ വിടര്‍ന്നാലേ 
ചുംബനത്തില്‍ സുഖമറിയു। 


(കവിതകള്‍...) 
(സ്വപ്ന...) 


(ചന്ദന...) 


(ചുണ്ടു...) 
(ചന്ദന...) 


ചിത്രം: സന്ധ്യ 
474 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി 


ദാഹം൦-ദാഹം! 
സ്നേഹസാഗരത്തീരത്തലയും; 
ദാഹമല്ലോ ഞാന്‍! 
വരുമോ--വരുമോ--? 
പ്രിയമുള്ളവനേ വരുമോ? 
ചുടുകണ്ണീരാല്‍ ചിത്രമെഴുതിയ 
സ്മരണകള്‍തന്‍ ചുമരുകളില്‍; 
കാററുകൊളുത്തിയ കല്‍വിളക്കുകള്‍ 
കൊളുത്തിത്തരുമോ...? 
വരുമോ--വരുമോ?--- 


(ദാഹം...) 


(ദാഹം...) 


(ദാഹം....) 


അസ്തമനക്കടലിന്നകലെ-- 
അകലെ...അകലെ 
അജ്ഞാതദ്വീപിലെ 
അരയന്നങ്ങളേ! തിരമാലകളേ! 
ആരു ദൂതിനയച്ചു--നിങ്ങളെ 
ആരു ദുതിനയച്ചു? 


(അസ്തമന...! 


 അയച്ചതാവാം അവരെ 
 പഠഞ്ഞാലും തീരാത്ത പ്രേമരഹസ്യം 
കരയുടെ കാതില്‍ പറയു൦--അവര്‍ 
(പറഞ്ഞാലും...) 


തിരയുടെ വെള്ളപ്പളുങ്കുതാളില്‍ 


തെരഒ 


പാര്‍ 
പഞ്ചലോഹമേടയിലെ-- 





ഞ്ഞടുത്ത ഗാനങ്ങള്‍ 
വ്ണചന്ദ്രിക പകലിരുന്നുറങ്ങും 


അനുരാഗവിവശയാമേതോ “നായിക!” 
(അസ്തമന...) 


തീരം മറുപടി എഴുതും 


470 
സംഗീതം: ബാബുരാജ്‌ 
ഗായകനി: പി.ബി. ശ്രീനിവാസ്‌ 


(അസ്തമന...) 


കാവിയുടുപ്പുമായ്‌ കാററുകൊള്ളാന്‍ വരും; 
കര്‍പ്പൂരമേഘമേ! 

ക്ലാവുപിടിച്ചനിന്‍ പിച്ചളമൊന്തയില്‍ 
കണ്ണുനീരോ പനിനീരോ? (കാവിയുടുപ്പു...) 
തൂമിന്നല്‍ത്തൂലികകൊണ്ടു നീ എത്രയോ-- 
പ്രേമകഥകള്‍ രചിച്ചു---പണ്ടെത്ര 
പ്രേമകഥകള്‍ രചിച്ചു! 

എല്ലാ കഥകളും അന്ത്യരംഗങ്ങളില്‍ 
എന്തിന്നു കണ്ണീരില്‍ മുക്കി--ക്രൂരമായ്‌ 
എന്തിനു കണ്ണീരില്‍ മുക്കി? (കാവി...) 
ദാഹനീര്‍തുകി നീ ഈ വനഭൂമിയില്‍ 
മോഹലതകള്‍ പടര്‍ത്തി--പണ്ടെത്ര 
മോഹലതകള്‍ പടര്‍ത്തി! 

എല്ലാ ലതകളും പുത്തുതുടങ്ങു മ്പോള്‍ 
എന്തിനു തല്ലിക്കൊഴിച്ചു? (കാവി...) 


477 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി, കോറസ്‌ 


ആടു മുത്തേ--ചാഞ്ചാടു മുത്തേ! 
ആലിമാലിപൊന്നുഞ്ഞാലാടു മുത്തേ! 
ചാഞ്ചാടു മുത്തേ-- (ആടു മുത്തേ...) 
ഇന്നല്ലോ പൂത്തിരുനാള്‍! 
പൊന്നുംകുടത്തിനു പുത്തിരുനാള്‍! 
അമ്പാടിക്കുഞ്ഞു പിറന്നോര-- 
ഷ്ടമിരോഹിണിനാള്‌! 
അഷ്ടമിരോഹിണിനാള്‍്‌! (ആടു മുത്തേ...? 
അരമണി കിങ്ങിണി കെട്ടിക്കൊണ്ടേ! 
അണിയംപു ചൂടിക്കൊണ്ടേ! 

മൂററം നിറയെ പൂവിട്ടങ്ങനെ- 

മുത്തേ വാ മുത്തേ വാ! (ആടു മുത്തേ... 


797 
ചിത്രം: കടല്‍പ്പാലം 


470 


സംഗിതം: ജി ദേവരാജൻ 
ഗായിക. പ്പി. ഥല്വ്ല 


ഉജ്ജയിനിയിലെ ഗായിക" 
'ഉര്‍വ്ൃശിയെന്നൊരു മാളവികാ!” 
ശില്പികള്‍ തീര്‍ത്ത കാളിദാസന്‍െറ 
കല്‍പ്രതിമയില്‍ മാലയിട്ടു! (ഉജ്ജയിനി...) 
പതുദേവതയായ്‌ നൃത്തംവച്ചു! 
മുനികന്യകയായ്‌ പൂജിച്ചു! 
ഹിമഗിരിപുത്രിയായ്‌ തപസ്സിരുന്നു---അവള്‍,; 
സ്വയംവരപ്പന്തലിലൊരുങ്ങിനിന്നൂ! 
(ഉജ്ജയിനി...) 
അലിയും ശിലയുടെ കണ്ണു തുറന്നു! 
കലയും കാലവും കുമ്പിട്ടു! 
അവളുടെ മഞ്ജീരശിഞ്ജിതത്തില്‍ സൃഷ്ടി- 
സ്ഥിതിലയതാളങ്ങളൊതുങ്ങിനിന്നു.! 
(ഉജ്ജയിനി...) 
യുഗകല്‍പനയുടെ കല്ലിനുപോലും; 
“യുവഗായികയുടെ ദാഹങ്ങള്‍!” 
ഒരു പുനര്‍ജ്ജന്മത്തില്‍ ചിറകുനല്കി--- 
അവര്‍ 
സ്വയം മറന്നങ്ങനെ പറന്നുയര്‍ന്നു. 
(ഉജ്ജയിനി...) 


479 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി, കോറസ്‌ 


കസ്തൂരിത്തൈലമിട്ടു മുടിമിനുക്കി! 
മുത്തോടുമുത്തുവച്ച വളകിലുക്കി- 
കൈയില്‍ 
മുത്തോടുമുത്തുവച്ച വളകിലുക്കി! 
മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി 
മംഗല്യതട്ടമിട്ട പുതുക്കപ്പെണ്ണ്‌-മാറില്‍ 
മഞ്ചാടിമറുകുള്ള മിടുക്കിപ്പെണ്ണ! 
(കസ്തുരി...) 
എന്നും പതിനാറു വയസ്സാണ്‌ -കല്‍ബില്‍ 
ഏതു നേരവും കനവാണ്‌--ഉള്ളില്‍ 
ം കനവാണ! 
നട (എന്നും പതിനാറു...) 
പടിഞ്ഞാറന്‍ കടല്‍ക്കരെ 
പകലന്തിമയങ്ങുമ്പോ- 


മാലും ത ന്നിക്കൊണ്ടിരിപ്പാണ്‌! 
പം ര (പടിഞ്ഞാറന്‍...) 


759 വയലാര്‍ കൃതിക; 














പുതുമുത്തമണിയിച്ചും പുളകങ്ങള്‍ 
പുതപ്പിച്ചും; 
പുന്നാരം തരുമൊരു പുതുമാരന്‍. 
(പുതുമുത്ത...) (കസ്തൂരി...) 
എന്നും കിളിവാതില്‍ തുറക്കുമ്പോള്‍--- 
അവന്‍ 
നിന്നെ മുട്ടിവിളിക്കുമ്പോള്‍---നിങ്ങള്‍ 
നെഞ്ചുരുമ്മിയുറങ്ങുമ്പോള്‍... 

(എന്നും കിളിവാതില്‍...) 
പതിനാലാം ബഹറിലെ 
പവിഴക്കല്‍പ്പടവിലെ.... 
പനിനീര്‍പ്പുവിറുത്തു നീ നല്കേണം! 

(പതിനാലാം...) 


ഇപ്ലില്ലംകാവില്‍ തേരോട്ടം! 

ഒന്നേപോല്‍, ഒന്നേ പോല്‍--. 

പൊന്നാനപ്പുറത്താലവട്ടം! 

തേരും കാണാം-തേവരേം ണാം! 

(തേരും കാണാം. 
ദാഹവും തീര്‍ക്കാം, മോഹവും തീര്‍ക്കാം; 
താമരച്ചോലയില്‍ മുങ്ങിക്കുളിക്കാം! 
“കൂടെപ്പോരെടീ കുയിലാളെ!” 

“കൊഞ്ചും മൊഴിയാളെ.!” (ഇന്നേപോല്‍.., 

ആട്ടവും കാണാം, പാട്ടും കേള്‍ക്കാം! 
(ആട്ടവും കാണാം... 

കാററും കൊള്ളാം, കൈതേം നുള്ളാം! 

ആററുംമണപ്പുറത്തൊന്നിച്ചുറങ്ങാം! 

കൂടെപ്പോരെടി കുയിലാളെ!” 

“കൊഞ്ചുംമൊഴിയാളെ.!” (ഇന്നേപോല്‍...) 

വേലേം കാണാം പൂരവും കാണാം! 

മാലേം മാറാം മോതിരോം മാറാം! 

നേരം വെളുക്കും മുമ്പിങ്ങോട്ടു പോരാം! 

” കൂടെപ്പോരെടി കുയിലാളെ 

കൊഞ്ചും മൊഴിയാളെ.!” (ഇന്നേപോല്‍...) 


തളിര്‍വെററ തെറുക്കണം! 

തളികയില്‍ കൊടുക്കണം! 

താമരവിശറികള്‍ വീശേണം.! (തളിര്‍...) 
(കസ്തുരി...) 


480 


സംഗീതം: ജി. ദേവരാജന്നി 
ഗായകന്‍: എസ്‌.പി. ബാലസു്രഹ്മണ്യം 


ഈ കടലും മറുകടലും 
ഭൂമിയും മാനവും കടന്ന്‌ 

ഈരേഴു പതിനാലു ലോകങ്ങള്‍ കാണാന്‍ 
ഇവിടന്നു പോണവരെ! 

അവിടെ മനുഷ്യനുണ്ടോ? 

അവിടെ മതങ്ങളുണ്ടോ? 

(ഈ കടലും...പോണവരേ) 
ഇവിടെ മനുഷ്യന്‍ ജീവിച്ചിരുന്നതായ്‌- 
ഇതിഹാസങ്ങള്‍ നുണപറഞ്ഞു! 
ഈശ്വരനെ കണ്ടു! 
ഇബിലീസിനെ കണ്ടു! 
ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, ! 
കണ്ടില്ല -കണ്ടില്ല- 
മനുഷ്യനെ കണ്ടില്ല.! (ഈ കടലും...) 
ഇവിടെ സമത്വം പുവിട്ടിരുന്നതായ്‌ 
വെറുതെ മതങ്ങള്‍ നുണപറഞ്ഞു! 
ഹിന്ദുവിനെ കണ്ടു-മുസല്‍മാനെ കണ്ടു 
ഇതുവരെ മനുഷ്യനെ കണ്ടില്ല! 
കണ്ടില്ല -കണ്ടില്ല- 
മനുഷ്യനെ കണ്ടില്ല! (ഈ കടലും...) 


സംഗീതം: ജ്‌. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാമ്പ്‌, ബി. വസന്ത 


ചിത്രം: ജ്വാല 
482 


സംഗീതം: ജി. ദേവരാജനി 
ഗായകര്‍: യേശുദാസ്‌, ബി. വസന്ത 


കുടമുല്ലപ്പുവിനും മലയാളിപ്പെണ്ണിനും; 
ഉടുക്കാന്‍ വെള്ളപ്പുടവ! 

കുളിക്കാന്‍ പനിനീര്‍ച്ചോല! 

കൂന്തല്‍ മിനുക്കാന്‍ ഞാററുവേല(മ)(കുട...) 
ഉത്രാടസന്ധ്യ ഉണര്‍ന്നതിനാലോ? 
ഉദ്യാനപാലകന്‍ വന്നതിനാലോ? 
ആപാദചുഡമീ-രാഗപരാഗം! 

ആകെ തളിര്‍ക്കുമീ രോമാഞ്ചം! (കുട...) 
പുഷ്പാഞ്ജലിക്കു വിരിഞ്ഞതിനാലോ? 
സ്വപ്നാടനത്തില്‍ ഉണര്‍ന്നതിനാലോ...? 
ആത്മാവിനുള്ളിലെ കാമുകമന്ത്രം! 

ആകെ തളിര്‍ക്കുമീ രോമാഞ്ചം! (കുട...) 


483 
സംഗീതം: ജി. ദേവരാജന്‍ 

ഗായിക: ച്‌. സുശീല 

(ഈ ഗാനം ബ്‌. വസന്തയും പാടിയിടുണ്ടി? 


] 
വധുവരന്മാരെ[--പ്രിയ വധുവരന്മാരെ 
വിവാഹമംഗളാശംസകളുടെ- 


ഇന്നേപോല്‍... 
ജന്നേപോല്‍...ഇന്നേപോല്‍- 






തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 












ഴു; ഴ്‌ 
പപിടര്‍ന്ന പുക്കളിതാ! ഇതാ! (വധുവര...) വെളിച്ചമേ---നീയെന്നെ നയിക്കൂ 
ഇതുവരെ കണ്ട ദിവാസ്വപ്നങ്ങളില്‍. കനവുകള്‍-_-ഓമല്‍ക്കനവുകള്‍: 
ഇവയിലെ നറുമണമുതിരട്ടെ! മുഴുവന്‍ കനിചുടുംമുന്‍പേ ാ 
ു ഇനി നിങ്ങള്‍ മീട്ടും നവരത്തവിണയില്‍ വിധിയുടെ കാണാച്ചിതതന്‍ മാറില്‍: 
' ഇവയിലെ നാദം നിറയട്ടെ! ഒരു വീണു തകര്‍ന്നു ഞാന്‍ ി 
ത്തതും “ഉയരട്ടെ -ഉയരട്ടെ। 
. ഇനി നിറയ്ക്കുന്ന നിശാചഷകങ്ങളില്‍ ല്‍ 
 ആവയിലെ മധുരിമയലിയട്ടെ! ചിത്രം: നദി 
ഇനി നിങ്ങളെഴുതും; 496 
_  അനുരാഗകവിതയില്‍- 
ഇവയിലെ ദാഹം വിരിയട്ടെ! ഒരു പാറ ാ്ള്‍ 
ദിവ്യസാ്മാജ്യമുയരട്ടെ-ഉയരട്ടെ-ഉയരട്ടെ... ലം 
(വധുവര...) പുഴകള്‍-മലകള്‍-പുവനങ്ങള്‍! 
ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങള്‍! 
484 സന്ധ്യകള്‍ മന്ദാരച്ചാമരം വീശുന്ന- 
_ സംഗീതം: ജി. ദേവരാജന്‌ ചന്ദനശീതളമണപ്പുറങ്ങള്‍! (പുഴകള്‍...) 
ഗായകര്‍: യേശുദാസ്‌, പി. സുശീല ഇവിടമാണിവിടമാണിതിഹാസരുപിയാം 
ഈശ്വരനിറങ്ങിയ തീരം. (ഇവിട...) 


താരകപ്പൂവനമറിഞ്ഞില്ല! 
താമരപ്പൊയ്കകളറിഞ്ഞില്ല! 
 തങ്കക്കുടത്തിന്‍െറ ചന്ദനത്തൊട്ടിലില്‍ 
എങ്ങാണ്ടുന്നൊരു പുമൊട്ട്‌! -പൂമൊട്ട്‌! 
മണ്ണില്‍ വിടര്‍ന്നാല്‍ മാണിക്യം! 
മാനത്തിരുന്നാല്‍ നക്ഷത്രം! 
മുത്തശ്ശിക്കഥയുടെ മുത്തുച്ചിപ്പിയില്‍; 
മുങ്ങിക്കിടന്നൊരു വൈഡൂര്യം! (താരക...) 
മണ്ണില്‍ വിരിഞ്ഞാല്‍ നീലംപു! 
കൈകൊണ്ടിറുത്താല്‍ വാടും പൂവ്‌! 
അമ്മിണിക്കുഞ്ഞിന്‍െറ ചുണ്ടില്‍ പൂത്താല്‍; 
അഞ്ചഴകുള്ളൊരു പുഞ്ചിരിപ്പു. (താരക...) 
തിരുവോണത്തിനു പുക്കളം തീര്‍ക്കാന്‍; 
തിരുവാതിരനാള്‍ പൂജിക്കാന്‍; 
ഗുരുവായൂര്‍വെച്ചു ചോറുണുംനാള്‍; 
തിരുനടയില്‍ ഞാന്‍ കാഴ്ചവയ്ക്കാം! 
(താരക...) 


ഇവിടമാണാദ്യമായ്‌ മനുജാഭിലാഷങ്ങള്‍-_ 
ഇതളിട്ട സുന്ദരതീരം! 

“ഓ...ഓ...ഓ...ഓ... !” (പുഴകള്‍) 
കതിരിടും ഇവിടമാണദ്വൈതചിന്തതന്‍ 
കാലടി പതിഞ്ഞൊരു തീരം! (കതിരിടും...) 
പുരുഷാന്തരങ്ങളേ ഇവിടെ 
കൊളുത്തുമോ? 

പുതിയൊരു സംഗമദീപം? 

” ഓ...ഓ...ഓ...ഓ... ” (പുഴകള്‍...) 


487 


സംഗിതം: ദേവരാജനി 
ഗായകര്‍: സ്‌.ഒ. ആനിറാ, ചി. സുശീല 


“കുഞ്ഞിനെ വേണോ? കുഞ്ഞിനെ 
വാങ്ങാനാരുണ്ട്‌?” 

തപ്പുകൊട്ടാമ്പുറം തകിലുകൊട്ടാമ്പുറം 
കൊട്ടാമ്പുറത്തൊരു കുഞ്ഞ്‌! 

“കുഞ്ഞിനെ വേണോ കുഞ്ഞിനെ വേണോ?” 
“കുഞ്ഞിനെ വാങ്ങാനാളുണ്ടോ? 
ആളുണ്ടോ, ആളുണ്ടോ? (തപ്പുകൊട്ടാ...) 
“എന്തു വില?” 

“പൊന്നു വില.” 

“ഹോയ്‌--ഹോയ്‌!” 

മുററം തൂത്തുതളിക്കാനറിയാം! 

ചട്ടീം കലവും തേയ്ക്കാനറിയാം! 
പുട്ടും-കടലേം-തിരുതക്കറിയും; 
വെച്ചുവിളമ്പാനറിയാം 
“എവിടെക്കെടന്നതാ?" 


485 


ചിത്രം: ജ്വാല. സംഗീതം: ജി ദേവരാജനി. 
ഗായിക: പി. സുശ്തീല. 


ലാല--ജ്വാല---ഞാനൊരു ദുഃഖജ്വാല! 
ഒരു കണ്ണീര്‍ത്തിരി തേടിനടക്കും; 
വിരഹാഗ്നിജ്വാല! (ജ്വാല...) 
കതിരുകള്‍ ---മേഘക്കതിരുകള്‍- 

തൂകി കൊതിതീരുംമുന്‍പേ; 

വിധിയുടെ ചുഴലിക്കാററിന്‍ ചുഴിയില്‍ 
വിണു പൊലിഞ്ഞു ഞാന്‍! (ജ്വാല...) 


കള ച്ച 
[9 വി ന 
ൽ ച്‌ 
1 ടം 
ടം [ 
1 
ള 


800 


എങ്ങാണ്ടൊരിടത്ത്‌! 
“കൊണ്ടുപോ, കൊണ്ടുപോ, 
കൊണ്ടുപോ...” (തപ്പുകൊട്ടാ...) 
“അത്തിലിത്തില്‍ കളിക്കാനറിയാം! 
അമ്മാനപ്പന്താടാനറിയാം! 
അക്കരെയിക്കരെയാററുംമണല്‍മേല്‍- 
ആനകളിക്കാനറിയാം! 

“എവിടെ വളര്‍ന്നതാ?” 

“ എങ്ങാണ്ടൊരിടത്ത്‌..!” 

” കൊണ്ടുപോ, കൊണ്ടുപോ, 
കൊണ്ടുപോ...” (തപ്പുകൊട്ടാ...) 
ഓണപ്പാട്ടുകള്‍ പാടാനറിയാം! 
ഓലപ്പുങ്കുഴലുതാനറിയാം! 
തങ്കക്കൊലുസുകള്‍; 
കിലുകിലെയങ്ങനെ.... 
തുമ്പിതുള്ളാനറിയാം! 
“എവിടെ പഠിച്ചതാ?” 
“ഏഴാം കടലിന്നക്കരെ!” 
കൊണ്ടുവാ, കൊണ്ടുവാ, 
കൊണ്ടുവാ!” 


499 


സംഗീതം: ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


(തപ്പുകൊട്ടാ...) 


കായാമ്പൂ കണ്ണില്‍ വിടരും! 
കമലദളം കവിളില്‍ വിടരും! 
അനുരാഗവതീ നിന്‍ ചൊടികളില്‍നി- 
ന്നാലിപ്പഴം പൊഴിയും! (കായാമ്പൂ...) 
പൊന്നരഞ്ഞാണം ഭൂമിക്കു ചാര്‍ത്തും 
പുഴയുടെയേകാന്തപുളിനത്തില്‍! 
(പൊന്നര...) 
നിന്‍ മൃദുസ്മേരത്തിന്‍ ഇന്ദ്രജാലംകണ്ട്‌ (2) 
നിത്യവിസ്മയവുമായ്‌ ഞാനിറങ്ങി! --(2) 
സഖീ ഞാനിറങ്ങി! (കായാമ്പു...) 
നിന്നെക്കുറിച്ചു ഞാന്‍ പാടിയ പാട്ടിന്‌ 
നിരവധിയോളങ്ങള്‍ ശ്രുതിയിട്ടു! 
നിന്‍ മനോരാജ്യത്തെ നീലക്കടമ്പില്‍ നീ; 
എന്‍െറയിക്കളിത്തോണി കെട്ടിയിട്ടു --(2) 
സഖീ കെട്ടിയിട്ടു! (കായാമ്പൂ...) 


489 


സംഗീതം: ദേവരാജനി 
ഗായിക: ചി. സുശ്ത്ല 


പഞ്ചത്ര്ത്രം കഥയിലെ 
പഞ്ചവരര്‍ണ്ണക്കുടിലിലെ 


വയലാര്‍ കൃതികൃശ്ശ 


മാണിക്യപ്പൈങ്കിളി മാനം പറക്കു൬ - 
വാനമ്പാടിയെ സ്‌നേഹിച്ചു!--ഒരു 
വാനമ്പാടിയെ സ്‌നേഹിച്ചു... (പഞ്ചതന്ത്ര, ) 
കൂട്ടുകാരറിഞ്ഞില്ല-വീട്ടുകാരറിഞ്ഞില്ല; ഴ 
കൂട്ടിലിരുന്നവള്‍ കനവുകണ്ടു.! 
ഓരോ കിനാവിലും മാലാഖമാര്‍ വന്നു; 
ശോശന്നപ്പുഷ്പങ്ങള്‍ ചൂടിച്ചു--അന്നു 
ശോശന്നപ്പുഷ്പങ്ങള്‍ ചൂടിച്ചു... 
(പഞ്ചതന്ത്ര...) 
അകലെ മണല്‍പുറത്തവന്‍ പാടി! 
അവളുടെ മൌനമതേററുപാടി.! 
ഒരു ദിവ്യഗാനത്തിലനുരക്ടയായ്ത്തീര്‍ന്ന 
യരുശലേംപുത്രിയെപ്പോലെ. (പഞ്ചതന്ത്രം...) 
കൂട്ടുകാരറിഞ്ഞപ്പോള്‍, 
വീട്ടുകാരറിഞ്ഞപ്പോള്‍ 
നാട്ടുമ്പുറത്തതു പാട്ടായി! 
ഇന്നോ നാളെയോ മനസ്സുചോദ്യത്തിനു 
വന്നെങ്കിലെന്നവളാശിച്ചു അവന്‍ 
വന്നെങ്കിലെന്നവളാശിച്ചു! (പഞ്ചതന്ത്രം...) 


490 


സംഗീതം: ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ (കോറസ്‌) 


നിത്യവിശുദ്ധയാം കമ്പാമറിയമേ! 
നിന്‍ നാമം വാഴ്ത്തപ്പെടട്ടേ! 
നന്മനിറഞ്ഞ നിന്‍ സ്നേഹവാത്സല്യങ്ങള്‍; 


ഞങ്ങള്‍ക്കനുഗ്രഹമാകട്ടേ! (നിത്യ...) 
കാററുവിതച്ചു കൊടുങ്കാററു കൊയ്യുന്ന 
മേച്ചില്‍പ്പുറങ്ങളിലൂടെ... 


അന്തിക്കിടയനെ കാണാതലങഞ്ഞിടും; 
ആട്ടിന്‍പററങ്ങള്‍ ഞങ്ങള്‍ --മേയും 
ആട്ടിന്‍പററങ്ങള്‍ ഞങ്ങള്‍! (നിത്യ...) 
ദുഃഖിതര്‍ ഞങ്ങള്‍ക്കായ്‌ വാഗ്ദാനം കിട്ടിയ 
സ്വര്‍ഗ്ഗകവാടത്തിന്‍ മുമ്പില്‍; 
മുശമുടിചുൂടിക്കുരിശും ചുമന്നിതാ- 
മുട്ടിവിളിക്കുന്നു ഞങ്ങള്‍!--ഇന്നും 
മുട്ടിവിളിക്കുന്നു ഞങ്ങള്‍! 


491] 


സംഗീതം: ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


(നിത്യ...) 


ആയിരം പാദസരങ്ങള്‍ കിലുങ്ങി- 
ആലുവാപ്പുഴ പിന്നെയുമൊഴുക! 
ആരും കാണാതെയോളവും തീരവും 


1 
ആലിംഗനങ്ങളില്‍ മുഴുകി മുഴു യിരം. 





തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


റനായ നദിയുടെ മാറില്‍; 

വിടര്‍ന്ന നീര്‍ക്കുമിളകളില്‍; 
വേര്‍പെടുന്ന വേദനയോ? 

പേരിടുന്ന നിര്‍വൃതിയോ? 

“ഓമലേ! ആരോമലേ! ഒന്നു ചിരിക്കൂ 
ഒരിക്കല്‍ക്കൂടി!” (ആയിരം...) 
ഈ നിലാവും, ഈ കുളിര്‍കാററും; 

ഈ പളുങ്കുകല്പടവുകളും; 

ഓടിയെത്തും ഓര്‍മ്മകളില്‍ 

ഓമലാളിന്‍ ഗദ്ഗദവും! 
“ാമലേ--ആരോമഠേ--ഒന്നു ചിരിക്കു 
ഒരിക്കല്‍ക്കൂടി! (ആയിരം...) 


ഈ 


ചിത്രം: കൂട്ടുകുടുംബം 
492 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: പി. സുശീലയും കൂട്ടരും 


പരശുരാമന്‍ മഴുവെറിഞ്ഞു നേടിയതല്ല! (2) 
തിരകള്‍ വന്നു തിരുമുല്‍ക്കാഴ്ച 
നല്കിയതല്ല! (2) 
മയിലാടും മലകളും (2) പെരിയാറും 
സഖികളും (മ) 
മാവേലിപ്പാട്ടുപാടുമീ മലയാളം! 
ഈ മലയാളം... 
പ്റയിപെററ പന്തിരുകുലമിവിടെ 
വളര്‍ന്നു! ഇവിടെ വളര്‍ന്നു! 
നിറകതിരും നിലവിളക്കുമിവിടെ വിടര്‍ന്നൂ! 
കുത്തുമുലക്കച്ചകെട്ടി കൂന്തലില്‍ 
പുതിരുകി 
നൃത്തമാടി വളര്‍ന്നതാണീ മലയാളം! 
തുഞ്ചന്‍പറമ്പിലെ പൈങ്കിളിപ്പാട്ടിലെ 
പഞ്ചാമൃതമുണ്ട മലയാളം! (തുഞ്ചന്‍...) 
തുള്ളല്‍ക്കഥ പാടി---കഥകളിപ്പദമാടി 
തിരുനാവാമണല്‍പ്പുറത്തങ്കമാടി പം 
മാമാങ്കമാടി। 
പുതിയ പുതിയ പൊന്‍പുലരികളിവിടെ 
യുണര്‍ന്നു! (പുതിയ...) 
ക്തിരുകൊയ്തു; 
പൊന്നരിവാളിവിടെയുയര്‍ന്നു! (കതിരു... 
പൂമിഴികളിലഞ്ജനമെഴുതി-- 
പൊന്നേലസ്സരയില്‍ കെട്ടി; 
ടുമിക്കു കണിവയ്ക്ക മീ മലയാളം 
ഈ മലയാളം. (പരശുരാമന്‍...? 


801 
493 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


തങ്കദസ്മക്കുറി 
തിങ്കളാഴ്ച യെ യുക 
) മുടക്കും ഞാന്‍! 
(തങ്കഭസ്മ....) 
തിരുവില്വാമലയില്‍ നേദിച്ചുകൊണ്ടുവരും; 
ഇളനീര്‍ക്കുടമിന്നുടയ്ക്കും ഞാന്‍! 
(തങ്കദസ്മ...) 
വടക്കിനിത്തളത്തില്‍ പൂജയെടുപ്പിനു; 
വെളുപ്പാന്‍കാലത്തു കണ്ടപ്പോള്‍... 
മുറപ്പെണ്ണേ നിന്‍െറ പുങ്കവിളിങ്കല്‍ ഞാന്‍ 
“ഹരിശ്രീ” എഴുതിയതോര്‍മ്മയില്ലേ---? 
പ്രേമത്തിന്‍... 
ഹരിശ്രീയെഴുതിയതോര്‍മ്മയില്ലേ? 
(തങ്കദസ്മ...) 
തുമ്പപ്പുക്കളത്തില്‍ തിരുവോണത്തിന്‌; 
തുമ്പിതുള്ളാനിരുന്നപ്പോള്‍... 
പുക്കിലക്കതിരുകള്‍ക്കിടയിലൂടെന്നെ നീ- 
നോക്കിക്കൊതിപ്പിച്ചതോര്‍മ്മയില്ലേ 
ഒളികണ്ണാല്‍... 
നോക്കിക്കൊതിപ്പിച്ചതോര്‍മ്മയില്ലേ? 
കളപ്പുരത്തളത്തില്‍ മേടപ്പുലരിയില്‍; 
(തങ്കഭസ്മ....) 
“കണികണ്ടു” കണ്ണുതുറന്നപ്പോള്‍! 
വിളക്കു കൊളുത്തി നീയാദ്യമായ്‌ നല്‍കിയ- 
വിഷുക്കൈനീട്ടങ്ങളോര്‍മ്മയില്ലലേ? 
പ്രേമത്തിന്‍... 
വിഷുക്കൈനീട്ടങ്ങളോര്‍മ്മയില്ലേ?...? 
(തങ്കഭസ്മ...) 


494 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകരി: പി. സുശീല, ബി. വസന്ത 


“സ്വപ്നസഞ്ചാരിണീ! നിന്‍െറ മനോരഥം 
സ്വര്‍ഗ്ഗത്തിലോ ഭൂമിയിലോ?” 
സ്വര്‍ഗ്ഗത്തിലല്ല-- ഭൂമിയിലല്ല... 
സമ്ംല്പഗന്ധര്‍വ്വലോകത്തില്‍-൦ഒരു- 
സങ്കല്പഗന്ധര്‍വവ ലോകത്തില്‍... 
ഉത്സവപ്പന്തലില്‍ കഥകളിയിന്നലെ 
രുഗ്മിണിസ്വയംവരമായിരുന്നു 
നന്ദകുമാരന്‍െറ വേഷം ശണ്ടിട്ട റു 
സനിന്മിഴിയെന്നേ നനഞ്ഞുപോയി? (സ്വപ്ന...) 
വന്ദാവനത്തിലെ രാധയെ ഞാന്‍ 

അ ന്നേരമോര്‍മ്മിച്ചു നിന്നുപോയീ? 


802 


മുററത്തെ മുല്ലയില്‍ മുഴുവനുമിന്നലെ 
പുഷ്പിണീലതികകളായിരുന്നു। 
ദേവനു നല്‍കുവാന്‍ പൂവിനുപോയിട്ട 
നീ വെറുംകൈയുമായ്‌ തിരിച്ചുപോന്നു? 
ആരാധനീയനാം മറെറാരാളെ 
അന്നേരമോര്‍മ്മിച്ചു നിന്നുപോയി! 


(സ്വപ്ന...) 


49 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ബി. വസന്ത 


മേലേ മാനത്തെ നീലിപ്പുലയിക്കു 
മഴപെയ്താല്‍ ചോരുന്ന വീട്‌! 
അവളെ സ്നേഹിച്ച പഞ്ചമിച്ചന്ദ്രന്‌ 
കനകം മേഞ്ഞൊരു നാലുകെട്‌! 
പുഞ്ചപ്പാടത്തു പൊന്നുംവരമ്പത്ത്‌; 


പെണ്ണും ചെറുക്കനും കണ്ടൂ---ആദ്യമായ്‌... 


പെണ്ണും ചെറുക്കനും കണ്ടു! 
പെണ്ണിനു താമരപ്പൂണാര൦൦പയുനു 
ചുണ്ടത്തു പുന്നാരം! 
വെട്ടാക്കുളമവന്‍ വെട്ടിച്ചു! 
കെട്ടാപ്പുരയവന്‍ കെട്ടിച്ചു! 
വിത്തുവിതച്ചാല്‍ മുളയ്ക്കാത്ത പാടം- 
വെള്ളിക്കലപ്പകൊണ്ടുഴുതിട്ടൂ! 


(മേലേ മാന...) 


പൊക്കിള്‍പ്പൂവരെ ഞാന്നുകിടക്കുന്ന 
പുത്തന്‍പവന്മാല തീര്‍ത്തു--പെണ്ണിനു... 
പുത്തന്‍ പവന്മാലതീര്‍ത്തു-- 

അത്തം പത്തിനു പൊന്നോണം 

അന്നു വെളുപ്പിനു കല്യാണം! 


(മേലേ മാന...) 


496 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഇന്ദ്രനീല യവനിക ഞൊറിഞ്ഞു, 
ച്ന്ദരലേഖ മണിയറ തുറന്നു! 
രജനീ---ചൈത്രരജനീ---നിന്‍െറ 
രഹസ്യകാമുകന്‍ വരുമോ? 
അര്‍ദ്ധനഗ്നാംഗിയായ്‌ അത്തപ്പുരത്തില്‍ നീ; 
അല്ലെങ്കിലെന്തിനായ്‌ ഒരുങ്ങിനിന്നു 
കാററത്തു കിളിവാതില്‍ താനേ 
തുറന്നപ്പോള്‍ 

കൈകൊണ്ടു മാറിടം മറച്ചു----നീ 
കൈകൊണ്ടു മാറിടം മറച്ചു! 


(മേലേ മാന...) 


(ഇന്ദ്രനീല...) 


വയലാര്‍ തികള്‍ 


മഞ്ജുപീതാംബരം മഞ്ഞില്‍ നനം 
പഞ്ചലോഗഹക്കട്ടിലലങ്കരിച്ചു! 
മാണിക്യമെതിയടിക്കാലൊച്ച കേട്ട 
നാണിച്ചു നിന്മുഖം കുനിച്ചു! നീ 

നാണിച്ചു നിന്മുഖം കുനിച്ചു! (ഇന്ദ്രനീല. 


1 നീ 


പ്ലാള്‍; 


) 
ചിത്രം: കുമാരസംഭവം 


497 
സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


ഇന്ദുകലാമാലി തൃക്കൈയിലോമനിക്കും 
സ്വര്‍ണ്ണമാന്‍ പേടയെന്‍െറ സഖിയായി! 
കന്മദം മണക്കും കൈലാസത്തിലെ 
കല്ലോലിനിയുമെന്‍െറ സഖിയായീ! 
പ്രിയസഖിയായി! 
ചന്ദ്രിക ചന്ദനമുഴുക്കാപ്പു ചാര്‍ത്തും 
ഗന്ധമാദനഗിരിക്കരികിലൂടേ 
പറന്നു പറന്നുവരുമരയന്നപ്പീലികള്‍ 
വിരിച്ചുറങ്ങാന്‍ തൂവല്‍ക്കിടക്കയായീ! 
(ഇന്ദുകലാമാലി...) 
വില്ലുമായ്‌ മന്മഥന്‍ പ്രദക്ഷിണംവയ്ക്കും 
വെള്ളിമാമലയിലെ ലതാഗ്ൃഹത്തില്‍ 
വിരിഞ്ഞു വിരിഞ്ഞു വരുമേകാന്തപുളക 
ങ്ങള്‍ 
എനിക്കണിയാന്‍ പുഷ്പാഭരണമായീ! 
(ഇന്ദുകലാമാലി...) 


498 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: എം. ജി. രാധാകൃഷ്ണന്‍, 
ബി. വസന്ത 


മല്ലാക്ഷിമണിമാറില്‍ ഉന്മാദമുണര്‍ത്തുവാന്‍ 
മല്ലീശരന്‍െറ വില്ലില്‍ മണി കിലുങ്ങി! 
പുത്തിലഞ്ഞിമരത്തിന്മേല്‍ പുഷ്പിണികള്‍ 
വള്ളികള്‍ 

മുത്തണിമുലചേര്‍ത്തു പുണര്‍ന്നുറങ്ങി ന 
ഭൂമിയുടെ കൈയിലെ പുഷ്പദലക്കുമ്പ്ള 
സോമരസം പകരുമീ സുരഭിമാസം 
രാജഹംസമിഥുനങ്ങള്‍ നീരാടും 
ചോലകളില്‍ 
രാസകേളികള്‍ക്കിതാ വിളിപ്പു 
മന്മഥസദനമിതായ---രതി 
മാമലകള്‍ മഞ്ഞിന്‍െറ 
മൂടുപടമഴിക്കുമ്പോള്‍്‌ 


നമ്മെ! 
നി 


തെരഞ്ഞടുത്ത ഗാനങ്ങള്‍ 


മാര്‍നിറയെത്തെളിയുമി നഖക്ഷതങ്ങള്‍ 
കണ്ടുകണ്ടു കൊതിപൂണ്ട്‌ സങ്കേതം 
തേടിവരും 
കാമമോഹിതരിതാ വിളിപ്പൂ നമ്മെ! 
മനഥസദനമിതാ--രതിമന്മഥസദനമിതാ! 
(മല്ലാക്ഷീ...) 


499 
സംഗീതം: ജ്‌. ദേവരാജന്‍ 
ഗായിക: പി. ൧ില 


ക്ഷീരസാഗരനന്ദിനീ, പാര്‍ണ്ണമീ 
താരാപഥസഞ്ചാരിണീ, വരൂ നീ, വരു നീ, 
വരു നീ. 
കല്‍പകച്ചോലയില്‍ കണ്ണീര്‍ നിറഞ്ഞു 
അപ്സര്രസ്മരീകള്‍ നൃത്തം മറന്നു 
ഇന്ദ്രസിംഹാസനമിരുന്നൊരീ സഭയില്‍ 
ഒന്നു നില്‍ക്കൂ ഈ രംഗം 
തൃക്കണ്‍പാര്‍ക്കാന്‍ 
ഒന്നു നില്‍ക്കൂ! (ക്ഷീരസാഗര....) 
നീ വലം വയ്ക്കും ഭൂമിയിലല്ലയോ 
ഹൌരീശങ്കരക്ഷേത്രകവാടം 
ചെന്നു നീ ദേവനെ പ്രിയതാണ്ഡവ 


ത്തില്‍നി- 
ന്നൊന്നുണര്‍ത്തൂ --ഈ ദുഃഖം 
തൃക്കണ്‍പാര്‍ക്കാന്‍ 
ഒന്നുണര്‍ത്തൂ! (ക്ഷീരസാഗര...) 
00 


സംഗ്ത്തം: ജ്‌. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ഓം, ഓം, ഓം! ഓങ്കാരം, ഓങ്കാരം! 
ആദിമന്ത്രം, അനശ്വരമന്ത്രം, 
നാദപ്രഹ്മബിജാക്ഷരമന്ത്രം! ഓം,ഓം,ഓം! 
ഓരോ ജീവകണത്തിനുള്ളിലും 

ഒളിയായ്‌, ഒലിയായ്‌, ഉണ്മയായ്‌, നന്മയായ്‌ 
ജണരും ചിദാനന്ദമന്ത്രം! 
പപഞ്ചസൃഷ്ടിസ്ഥിതിലയമന്ത്രം! 
പൃനരുജ്ജീവനമന്ത്രം!ഓങ്കാരം...ഓം,ഓാം,ഓം! 
വരോ രശ്മിതരംഗത്തിനുള്ളിലും 
യിരായ്‌, കതിരായ്‌, രുപമായ്‌, ഭാവമായ്‌ 
ണരും സനാതനമന്ത്രം! 
അനന്തകോടിയുഗങ്ങള്‍ ജപിക്കും 
പണവമനോഹരമന്ത്രം!_- 

ാരരാരം...ഓം, ഓം. ഓം 


80 
901 


ഗായകന്‍: യേശുദാസ്‌ 


തപസിരുന്നു ദേവന്‍! പരമശാന്തനായ്‌! 
തരംഗവിഹീനമായ്‌ മരുവും കടല്‍പോലെ! 
ഒരു നീര്‍മണിപോലും തൂകാതെ- 
തുളുമ്പാരെ 
നിറകുംഭംപോല്‍ നില്‍ക്കും നിശബ്ദമേഘ, 
പോലെ 
തൈത്തെന്നല്‍ ഏല്‍ക്കാത്തൊരു- 
വിളക്കിന്‍ നിഷ്പന്നമായ്‌; 
കത്തുന്ന നാളംപോലെ - 
തപസ്സിരുന്നൂ...ദേവന്‍! 


ചിത്രം: പേള്‍വ്യു 
൭02 


സംഗീതം: ജി. ദേവരാജൻ 
ഗായകര്‍: യേശുദാസ്‌, ബി. വസന്ത 


വിശുദ്ധനായ സെബാസ്ത്യാനോസ്സേ! 
ഞങ്ങള്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കേണമേ 
പാപികള്‍ ഞങ്ങളെ പരിശുദ്ധരാക്കുവാന്‍; 
പണ്ടു നര്‍ബോനയില്‍ ജനിച്ചവനേ! 
(വിശുദ്ധ...) 
പാവങ്ങള്‍ ഞങ്ങള്‍ക്കു സ്വര്‍ഗ്ഗരാജ്യം തരാന്‍; 
പീഡനമേററു തളര്‍ന്നവനേ। 
അന്ധരെ അന്ധര്‍ നയിക്കുന്ന വീഥിയില്‍ 
അഗ്നിശലാകയായ്‌ ജ്വലിച്ചവനേ! (വിശുദ്ധ...) 
രക്ടത്തില്‍ മുങ്ങിനിന്നൊരു 
വേദസാക്ഷിയായ്‌; 
രശ്മികിരീടമണിഞ്ഞവനേ! 
ആധിയും വ്യാധിയും ഇവിടന്നകററുവാന്‍ 
അര്‍ത്തുങ്കല്‍പ്പള്ളിയിലിരിപ്പവനേ! 
അംഗങ്ങളൊക്കെയും ഞങ്ങളെ രക്ഷിക്കാന്‍; 
അമ്പുകള്‍കൊണ്ടു മുറിഞ്ഞവനേ! 
(വിശുദ്ധ...) 


03 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, മാധുതി 


കൈതപ്പുവിശറിയുമായ്‌ കാറേറ കൂടെ വരൂ! 
കടലും-മലയും-കുളിര്‍ കോരും; കാറേറ- 
കൂടെ വരൂ (കൈതപ്പൂ...) 
ഏഴു സമുദ്രത്തിനകലേ... 
ഏഴാകാശത്തിനകലേ... 


804 


എദന്‍തോടുത്തിലൊരുനാളില്‍; 
ആരവും അവയും ആദ്യം പൂടിയു 
പാതിരാമലരിറുത്തു തരൂ.! (2) 
ഇറുത്തു തരു-ളുറുത്തു തരൂ... 
ാ്ഫഹോഹഫോ..ഓ്ഫോഫോഹോ.. 
മനശതാബ്ദങ്ങള്‍ക്കകലേ 
മായാപീപുകള്‍ക്കകലേ 
“സോളമന്‍ വാണൊരു” യരുശലേമിൽ; 
കാമുകഹൃദയങ്ങള്‍ ആദ്യം പാടിയ 
പ്രേമഗാഥകള്‍ പകര്‍ന്നു തരൂ (2) 
പകര്‍ന്നു തരൂ.! 
ഓഹോഹോ..ഓഹോഹോഹോ... 


04 


സംഗീതം: ജ്‌. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


തങ്കത്താഴികക്കുടമല്ല; 
താരാപഥത്തിലെ രഥമല്ല,! 
ചന്ദ്രബിംബം കവികള്‍ പുകഴ്ത്തിയ 
സ്വര്‍ണ്ണമയൂരമല്ലാ! 
കസ്കൂരിമാനില്ല കല്ലോലിനിയില്ല! 
കല്പകത്തളിര്‍മരത്തണലില്ല! 


ഏതോ വിരഹത്തിന്‍ ഇരുള്‍ വന്നു മൂടുമൊ- 


രേകാന്തശൂന്യതയല്ലോ--അവിടെ- 
യൊരേകാന്തശൂന്യതയല്ലോ! 


(തങ്കത്താഴിക...) 


കര്‍പ്പൂരശിലയില്ല -കദളീവനമില്ല! 
കാററിന്‍െറ ചിറകടിയൊച്ചയില്ല! 
ഏതോ പ്രണയത്തിന്‍ കഥയോര്‍ത്തു 


നില്ക്കുമൊ- 


രേകാന്തമൂകതയല്ലോ---അവിടെ- 
യൊരേകാന്തശൂന്യതയല്ലോ...? 


൭05 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, ബി. വസന്ത 


യവനസുന്ദരീ, സ്വീകരിക്കുകീ--- 
പഴിമല്ലികപ്പുവുകള്‍! 

ജനിച്ചനാള്‍ മുതല്‍ സ്വീകരിക്കുവാന്‍- 
തപസ്സിരുന്നവളാണു ഞാന്‍--പ്രേമ- 
തപസ്സിരുന്നവളാണു ഞാന്‍! 
അകലെ വീനസ്സിന്‍ രഥത്തിലും; 
അമൃതവാഹിനീതടത്തിലും; 
വിരിഞ്ഞ പൂവിലും കൊഴിഞ്ഞ പൂവിലും 


(തങ്കത്താഴിക...) 


(തങ്കത്താഴിക...) 


(യവന...) 


വയ്യലറര്‍ കൃതിക 


തിരഞ്ഞു നിന്നെ ഞാനിതുവരെ (മ) 
(യ൮൩൬. 

വസന്തസന്ധ്യകള്‍ വിളിച്ചതും; 

ശിശിരരജനികള്‍ ചിരിച്ചതും... 

ജുതുക്കള്‍ വന്നതും 

ജതുക്കള്‍ പോയതും 

അറിഞ്ഞതില്ല ഞാനിതുവരെ! (2) (യവന 


06 


ഗായിക: പി. മാഗുതി 


പുഷ്പവിമാനവും പൊന്‍പുവമ്പുമായ്‌... 
സ്വപ്നത്തില്‍ വന്നവനാരു സഖീ_-നിറ്റെ 
സ്വപ്നത്തില്‍ വന്നവനാരു സഖീ? 
കൌമാരം കഴിയുമ്പോള്‍ കന്യകമാരില്‍- 
കാമമുണര്‍ത്തുന്ന ചക്രവര്‍ത്തി! 


ചിത്രം: 
൭077 


സംഗീതം: എ.എം രാജാ 
ഗായകന്‍: യേശുദാസ്‌ 


അമ്മ എന്ന സ്ത്രീ 


മദ്യപാത്രം മധുരകാവ്യം 

മല്‍സഖി നിന്നനുരാഗം 

എല്ലാമരികില്‍ എനിക്കുള്ളപ്പോള്‍ 

എന്തിന്‌ മറെറാരു സ്വര്‍ഗ്ഗലോകം 

വെണ്ണിലാവിനെ ലജ്ജയില്‍ മുക്കും 

വൈഡൂര്യമല്ലികപ്പുവേ 

നിന്‍െറ ചൊടികളില്‍ മഞ്ഞുതുള്ളിയോ 

നിന്നിലെ സ്വപ്നത്തിന്‍ വീഞ്ഞോ 

ഇരിക്കു അടുത്തിരിക്കു എനിക്കു 
ദാഹിക്കുന്ന 

ചുംബനത്തിന്‌ ചുണ്ടു വിടര്‍ത്തും 

സിന്ദുരമുന്തിരിപ്പുവേ 

എന്‍െറ യൌവനം എന്‍െറ വികാരം 

എല്ലാം നിനക്കു മാത്രം 

നിറയ്ക്കു മധു നിറയ്ക്കൂ എനിക്കു 
ദാഹിക്കുന്ന; 


908 


സംഗീതം: എ.എം. ൪22 
ഗായിക: പി. സുശ്ച്ല 


ആലീമാലീ ആററുംകരയില്‍ 
അമ്പലപ്രാവിന്‍ മുളക്കൂട്ടില്‍ 
സ്വപ്നസരസ്സിന്‍ കടവില്‍നിന്നൊരു 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


സ്വര്‍ഗ്ഗവാതില്‍കിളി വന്നു 
ചെമ്പകപുമരം പുക്കുംകാലം 

ചന്ദനം പൂക്കുന്ന കാലം 

അവള്‍ അത്തപ്പുരത്തില്‍ 

അവനു വിരിച്ചു 

അന്നത്തൂവല്‍ പൂമെത്ത 
തിങ്കളുറങ്ങുമ്പോള്‍ ഇളം- 
തെന്നലുറങ്ങുമ്പോള്‍ 

അവന്‍ മുന്തിരിചുണ്ടില്‍ 

മൂളിപ്പാട്ടുമായ്‌ മിണ്ടാതെയങ്ങോ പോയ്‌ 


൭09 


ഗായിക: പി. സുശ്തീല 


ആദിതൃദേവന്‍െറ കണ്‍മണിയല്ലോ 
അല്ലിത്താമര! 
അമ്പിളിമാമന്‍െറ കണ്‍മണിയല്ലോ 
അല്ലിയാമ്പല്‍! ൂ 
ഹൃദയം കവരും പുഷ്പതടാകത്തി- 
ഇരുവരുമൊരുപോലെ! (ആദിത്യ...) 
പനിനീര്‍ കുളിപ്പിയ്ക്കും പൊന്നാട 
ചാര്‍ത്തിക്കും 
പൂമ്പൊടിയാല്‍ പൊട്ടുകുത്തി പൂണാരം 
ചൂടിക്കും! 
ചിറ്റോളം ചിലമ്പിട്ടു നൃത്തം പഠിപ്പിക്കും 
ചിങ്ങപ്പുനിലാവത്ത്‌ തുള്ളിതുള്ളിക്കളിക്കും! 


ഇരുവരുമൊരുപോലെ! (ആദിത്യ...) 
പൂന്തെന്നല്‍ ചിരിപ്പിക്കും പൊന്നുഞ്ഞാലാ 
ടിയ്ക്കും! 


പൂക്കാലം മുത്തുവച്ച പൊന്‍കമ്മലണിക്കും...! 
അന്നാരം തുമ്പികള്‍ കിന്നാരം ചോദിക്കും... 
പുന്നാരക്കിനാവത്ത്‌ മുട്ടിമുട്ടിയുറങ്ങും! 
ഇരുവരുമൊരുപോലെ.! (ആദിത്യ...) 


210 


ഗാ യിക: ജിക്കി 


അമ്മ--ഫെറ്റമ്മ। 

നമ്മുടെ തറവാട്ടമ്മ! 

അമ്മയ്ക്കു മക്കള്‍ പതിന്നാല്‌!--അവര്‍- 

ഓചാരങ്ങള്‍ പതിന്നാല്‌! 

അമ്മയെക്കണ്ടാലറിയാത്ത മക്കള്‍! 

കന്നുപോയീ തങ്ങളില്‍ -അവര്‍൪ 

കന്നുപോയീ! തങ്ങളില്‍... 

ഗായമുനാ-ഗോദാവരീ.. 

രമ എയഷ്ണാ-കാവേരീ-അവര്‍ 
പെറ്റു വളര്‍ത്തിയ നദികള്‍! 


(അമ്മ...) 


805 
ഒരിക്കലും കാണാത്ത സഖികള്‍! (അമ്മ...) 
അമ്മയും മക്കളുമൊരുമിച്ചു ചേരാന്‍. 
ഒരൊറ്റ വീടായ്ത്തീരാന്‍!। 
ഒരേ സ്വരത്തില്‍ പാടുക നമ്മള്‍! 
ഒരു നവഭാരത ഗാനം! (അമ്മ...) 


911 


സംഗീതം: ൨൭.എം. രഗ്ജു 


നാളെയീ പന്തലിലൊഴുകിവരും; 

നാഗസ്വരത്തിന്‍ നാദം! 

നാദത്തിന്‍ തീരത്തു വളകിലുക്കും; 

നവവധുവിന്‍ നാണം--ഈ 

നവവധുവിന്‍ നാണം! 

വേളികഴിഞ്ഞു നീ നാളെയീ നേരത്തു- 

വേറൊരു സ്വര്‍ഗ്ഗത്തിലായിരിക്കും! 

ഏഴഴകുള്ളൊരു സ്നേഹസ്വരൂപന്‍െറ - 

ലാളനയേല്‍ക്കുകയായിരിക്കും! (നാളെയീ...) 

ഓരോ വികാരവുമോരോ പ്രതീക്ഷയും; 

ഒന്നിച്ചു പൂക്കുകയായിരിയ്ക്കും! 

നഗ്നമാം നാഥന്‍െറ മാര്‍ത്തടമാകെ നീ- 

മുത്തണിയിയ്ക്കുകയായിരിക്കും! 
(നാളെയീ...) 


912 


സംഗീതം: എ.എം.രാ2ജ 


പട്ടും-വളയും പാദസരവും; 

പെണ്ണിനു പന്തലിലാഭരണം! 

മന്ദസ്മിതവും; മധുരാധരവും; 

മധുവിധു രാത്രിയിലാഭരണം! 

(പട്ടും-വളയും...) 

പ്രേമസരസ്സില്‍ തൊഴുതുവിടര്‍ന്നൊരു- 

താമരയല്ലോ....നീ? ജല ദേവതയല്ലോ നീ? 

പുത്തുപൊഴിഞ്ഞ ദിവാസ്വപ്നങ്ങള്‍; 

പുല്കി വിടര്‍ത്താം ഞാന്‍! (2) 

എന്‍ അഭിലാഷത്തിന്‍ നഖചിത്രങ്ങള്‍- 

കവിളില്‍ ചാര്‍ത്താം ഞാന്‍! പൂങ്കവിളിൽ 
പാര്‍ത്താം ഞാന്‍! (പട്ടും-വളയും.... 

ഒമര്‍ഖയാമിന്‍ കവിതയുണര്‍ത്തിയ- 

കാമിനിയല്ലോ നീ? പ്രിയകാമുകിയല്ലോ നീ! 

നിനന്‍െറയൊഴിഞ്ഞ നിശാചഷകങ്ങള്‍- 

വന്നു നിറയ്ക്കും ഞാന്‍! (2) 

നിന്‍ അനുരാഗത്തിന്‍ ലഹരിയിലങ്ങനെ- 

മടിയില്‍ മയങ്ങും ഞാന്‍! (പട്ടും-വളയും...? 


806 
ചിത്രം: കല്പന 


519 
സംഗീതം: വി. ദക്ഷിണാമുരത്തി 


ഗായിക: എസ്‌. ജാനക്‌? 


കുന്നത്തെപ്പുമരം കുടപിടിച്ചു; 
കുളത്തിലെത്താമര തിരി പിടിച്ചു! 
അനുരാഗലോലരെയാശിര്‍വദിക്കുവാന്‍ 
അരുന്ധതിനക്ഷത്രം കിഴക്കുദിച്ചു! 


(കുന്നത്തെപ്പുമരം...) 


അഭിലാഷങ്ങളെ തഴുകിയുണര്‍ത്തുവാന്‍; 
അരികില്‍ അണയുമീ കുളിര്‍കാററില്‍; 
മോഹങ്ങള്‍ വന്നു തുറന്നിട്ട ഹൃദയം 
സ്നേഹം കൊണ്ടലങ്കരിക്കൂ 
അലങ്കരിക്കു- ഭവാന്‍ അലങ്കരിക്കു। 


(കുന്നത്തെപ്പുമരം....) 


സുരഭീമാസം മലര്‍ക്കുമ്പിളുമായ്‌; 
വിരുന്നുവിളിക്കുമീ പൂനിലാവില്‍! 
പ്രേമാര്‍ദ്രയാമെന്‍െറ തിരുമുല്‍ക്കാഴ്ചകള്‍; 
കാമുകാ! സ്വീകരിക്കൂ! 

സ്വീകരിക്കൂ ഭവാന്‍ സ്വീകരിക്കു! 


(കുന്നത്തെപ്പുമരം...) 


514 
സംഗീതം: വധി. ദക്ഷിണാമുരിത്തി 


ഗായകര്‍: എത്‌.ആര്‍. ഈശ.രി, 
എസ്‌്‌. ജാനക്‌ 


അമൃതവര്‍ഷിണീ! പ്രിയഭാഷിണീ! നിന്‍ 
മൃദുലതന്ത്രികളില്‍ വിരലൊഴുകുമ്പോള്‍ 
വിടരുന്നു മുന്നിലൊരു സ്വരചക്രവാളം! 
സരിഗമപധനീ--സപ്പസ്വരചക്രവാളം 
”സ്വീററ്ഡ്രീംസ്‌ സ്വീററ്രഡീംസ്‌!” 
വെള്ളിക്കൊലുസുകള്‍ ഉള്ളില്‍; കിലുക്കും; 
“ഷെല്ലിയുടെ കവിതകളേ॥” 
ദാലിയപ്പുവിന്‍ മാറിലുറങ്ങും; 
കാമുകശലഭങ്ങളേ! 
മുത്തുച്ചിപ്പിയില്‍ മുന്തിരിച്ചാറുമായ്‌- 
ഉദ്യാനവിരുന്നിനു വരുമോ? 
ഇന്ദിവരങ്ങള്‍ വിടരുന്നു മുന്നില്‍! 
ജന്ദ്രധനുസ്സുകള്‍ ചിലമ്പണിയുന്നു.! 
സംഗീതത്തില്‍ ബ്രഹ്മപുത്രയില്‍; 
സ്വ൪ണ്ണഹംസമായ്‌ ഞാനൊഴുകുന്നു. 
ലൌാബേഡ്സ്‌ ലാബേഡ്സ്‌” 
വരണ്ണപ്പിലിച്ചിറകുകള്‍ വീശും 
വാനമ്പാടികളേ। 


വയലാര്‍ കൃതികള്‍ 


പവിഴച്ചുണ്ടുകള്‍ തമ്മിലുരുമ്മി പാടും 
കുരുവികള്ശേ 

മുത്തുച്ചിപ്പിയില്‍ മുന്തിരിച്ചാറുമായ്‌__ 

ഉദ്യാനവിരുന്നിനു വരുമോ? (അമൃത...) 


919 
സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായിക: പി. ഥില 


പ്രപഞ്ചമുണ്ടായ കാലം മുതലേ- 
പ്രേമകഥകളെല്ലാമൊന്നുപോലെ! 
(പ്രപഞ്ച...) 
ഇരുട്ടും വെളിച്ചവും രഥംതെളിച്ചെത്തും; 
ഈ നിന്മോന്നതഭുവില്‍... 
അവരുടെ നായികമാരുടെ കണ്ണുനീ- 
രരുവികളൊഴുകുന്നതൊന്നു 
പോഠെ-- (പ്രപഞ്ച...) 
ഈറന്‍ നിമിഷങ്ങള്‍ ചിറകടിച്ചെത്തും; 
ഈയേകാന്തതയിങ്കല്‍; 
അവരുടെ നായികമാരുടെ മനസ്സില്‍; 
കവിതകള്‍ വിരിയുന്നതൊന്നുപോലെ! 
അവയുടെ ദുഃഖങ്ങള്‍ ഒന്നുപോലെ! 
(പ്രപഞ്ച...) 


916 


സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായിക: എസ്‌. ജാനകി 


വ്ജുകിരീടം ശിരസ്സിലണിയും; 
വൈദ്യുതദീപമേ! 
ഈ നിദ്രാമുറിയില്‍ നീയെന്തിനിങ്ങനെ 
നിശ്ശൂബ്ദതപസ്സിനി വന്നൂ? (വ്രജകിരീടം...) 
കൈമണിച്ചെപ്പിലെയഗ്നിനാളംകൊണ്ട്‌ 
കര്‍പ്പൂരമുഴിയാനോ? --എന്‍െറ 
അഷ്ടമംഗല്യത്തളികയില്‍ വാടാത്തൊ- 
രര്‍ച്ചനാപുഷ്പമായ്‌ വിടരാനോ? 
(വ്രജകിരീടം...) 
ചുറേറാടുചുററുമീ ചുമരിന്മേലെന്‍െറ 
ചിത്രം വരയ്ക്കാനോ? 
എന്‍നിഴല്‍ 
നീര്‍ത്തുമീയന്ധകാരത്തിനാല്‍-- 
മറയ്ക്കാനോ...? 
എന്നുമുഷസ്സുകള്‍ മറ യിരം 
മററാരും കാണാത്തൊരേകാന്തരാത്രിയില്‍ 
മാറോടു ചേര്‍ക്കുമ്പോള്‍; 
കണ്ണൊന്നടച്ചേക്കു! ഞാനല്‍ 
കൈവലയത്തിലമര്‍ന്നോട്ടേ! 


പനേരമാ ൂ 
(വ്രജകിരീടം.. ! 


രഞ്ഞിടുത്ത ഗാനങ്ങള്‍ 
ത്‌ 


917 
ഗീത്‌: 
ഗായക: ൦൪൭; 


ച ദക്ഷിണാമുരത്തി 
ശുദാസ്‌ 


“അനുരാഗം...അനുരാഗം! 
അതു മനസ്സില്‍ മൃതസഞ്ജീവനി തൂകും; 


നധുരമധുരവികാരം...!" (അനുരാഗം...) 
ഭ്ഥനെറ വില്ലിലിരിക്കും; 

ശരമല്ല!---അതു 
പെണ്‍കൊടിമാരുടെ ലജ്ജയില്‍ മുങ്ങിയ 
വെഞ്ഞണിശ്ലോകമല്ലാ.! (അനുരാഗം...) 


മാറിമാറി മാനമുടുക്കും 
മകരനിലാവല്ല!--അതു 

മേനകമാരുടെ ചിരികണ്ടുണരും 
മാനതപസ്സല്ല്‌! (അനുരാഗം... 
വര്‍ഷമേഘം ഒരിക്കല്‍ ചൂടും 
വാര്‍മഴവില്ലല്ലാ1--അതു 

പനിനീര്‍മാത്രം പകര്‍ന്നുവച്ചൊരു- 
മണിമഞ്ജുഷയല്ല! (അനുരാഗം...) 


നി 


ചിത്രം: വാഴ്വേമായം 


918 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി 


കാററും പോയ്‌, മഴക്കാറും പോയ്‌! 
കര്‍ക്കടകം പുറകേ പോയ്‌! 
ആവണിത്തുമ്പിയും അവള്‍ പെററ മക്കളും; 
വാ...വാ...വാ... (കാറ്റും...) 
തൃക്കാക്കര മണപ്പുറത്ത്‌; 
തിത്തൈയെന്നൊരു പൊന്നോണം! 
(തൃക്കാക്കര...) 
പൊന്നോണമുററത്ത്‌ പൂക്കളം തീര്‍ക്കാന്‍; 
ഉണ്ണിക്കിടാവിനെത്തന്നേ പോ-- 
ഒരുണ്ണിക്കിടാവിനെത്തന്നേ പോ! (കാറ്റും... 
പൊന്നമ്പലം മതിലകത്ത്‌; 
പുഷ്പംകൊണ്ടു തുലാഭാരം!(പൊന്നമ്പല... 
കണ്ണനാമുണ്ണിക്ക്‌ കര്‍പ്പുരമുഴിയാന്‍ 
ഉണ്ണിക്കിടാവിനെത്തന്നേ പോ! 
ഒരുണ്ണിക്കിടാവിനെത്തന്നേ പോ! (കാറ്റും...? 


919 


സംഗിതം: ജി. ദേവരാജ 
ഗായകര്‍: ജയച്ചയ്ര൯, പി. സുശ്തീല 


സീതദദ്ദേവി സ്വയംവരം ചെയ്യൊരു 
ദ്രേതായുഗത്തിലെ ശ്രീരാമന്‍! 


807 


കാല്‍വിരല്‍കൊണ്ടൊന്നു തൊട്ടപ്പോള്‍. 


പണ്ട്‌ 
കാട്ടിലെ കല്ലൊരു മോഹിനിയായി! 
(സീതാദേവി...) 
അതുകൊണ്ട്‌?" 
"എനിക്കു പേടിയാകുന്നു॥” 
“എന്തിന്‌;” 


ഏതോ ശില്‍പിയൊരിക്കല്‍ നിര്‍മ്മിച്ചൊരീ--- 
ചേതോഹരാംഗിതന്‍ രൂപം! 
നിന്‍ നഖം കൊണ്ടപ്പോള്‍ ഉയിരിട്ടുവോ--- 
അന്ന്‌ 
നിന്നിലെ മോഹങ്ങള്‍ കതിരിട്ടുവോ? 
“ഈ പ്രതിമ നീയാണ്‌! ശില്‍പി ഞാനും!” 
“നോക്കു...” 
കല്ലില്‍ കൊത്തിവച്ച കവിതേ നിന്‍െറ; 
കനകച്ചിലങ്ക കിലുങ്ങിയതെങ്ങനെ? 
| (കല്ലില്‍...) 
മാറിടം തുടിയ്ക്കും പ്രതിമേ--നിന്‍െറ 
മേലാസകലം തമളിരിട്ടതെങ്ങനെ? 
പുമെയുണിഞ്ഞുവന്നൊരഴകേ--എന്നെ 
പുളകങ്ങള്‍ കൊണ്ടു പുതപ്പിക്കുകില്ലയോ? 
മന്മഥന്‍ വിടര്‍ത്തും മലരേ--നിന്‍െറ 
മായാചഷകം എനിക്കുള്ളതല്ലയോ? 
സീതാദേവി...) 


൭20 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ച്‌. സുശ്തീല 


കല്യാണസൌഈഗന്ധികപ്പുങക്കാവനത്തിലൊരു 
കസ്മൂരിമാനിനെ കണ്ടു! 
കഞ്ജബാണന്‍െറ കളിത്തോഴിയാമൊരു 
കസ്തുരിമാനിനെ കണ്ടു! (കല്യാണ...) 
താഴ്വരക്കാട്ടില്‍നിന്നതിനെ പിടിക്കുവാന്‍; 
താമരനുല്‍വല കൊരുത്തുവച്ചു! 
ദാഹിച്ചു മോഹിച്ചു കൂടെ വളര്‍ത്തുവാന്‍ 
സ്നേഹംകൊണ്ടൊരു കുടില്‍തീര്‍ത്തു॥-- 
കുടില്‍ തീര്‍ത്തു! (കല്യാണ...) 
മാനസക്കുമ്പിളില്‍ അതിനു കുടിക്കുവാന്‍; 
മാതളത്തേന്‍പഴം പിഴിഞ്ഞുവച്ചു! 
സ്വര്‍ഗ്ഗവും ഭൂമിയും കണ്ടു നടക്കുവാന്‍ 
സ്വപ്നംകൊണ്ടൊരു രഥം തീര്‍ത്തു--- 
രഥം തീര്‍ത്തു! (കല്യാണ...) 
ആശിച്ചതൊക്കെയും അതിനു 
കൊടുക്കുവാന്‍; 
ആയിരം കൂട്ടങ്ങള്‍ ഒരുക്കിവെച്ചു! 
“ഞാനാണാ പുള്ളിമാന്‍” 


808 


ടന്നാത്മനാഥന്‍ പ്രാണന്‍െറ- പ്രാണനാം 
പ്രിയതമ ഞാന്‍ പ്രിയതമ ഞാന്‍!” 
(കല്യാണ...) 


21 
സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകനീ: യേശുദാസ്‌ 


ഈ യുഗം കലിയുഗം! 
ഇവിടെയെല്ലാം പൊയ്മുഖം! (ഈ യുഗം...) 
മനുഷ്യന്‍ മനുഷുനെ സ്നേഹിക്കുമ്പോള്‍; 
മനസ്സില്‍ ദൈവം ജനിക്കുന്നു! (മനുഷ്യന്‍...) 
മനുഷ്യന്‍ മനുഷ്യനെ വെറുക്കാന്‍ 
തുടങ്ങുമ്പോള്‍ 
മനസ്സില്‍ ദൈവം മരിക്കുന്നു---ദൈവം 
മരിക്കുന്നു! (ഈ യുഗം...) 
കാണാത്ത വിധിയുടെ ബലിക്കല്‍പുരയില്‍; 
കാലം മനുഷ്യനെ നടയ്ക്കുവെച്ചു! 
മിഥ്യയാം നിഴലിനെ മിണ്ടാത്ത നിഴലിനെ; 
സത്യമിതേവരെ പിന്‍തുടര്‍ന്നു--വെറുതെ 
പിന്‍തുടര്‍ന്നു.! (ഈ യുഗം...) 
ആയിരം കതകുകള്‍ ആത്മാവിന്‍ കതകുകള്‍; 
ആരോ പ്രവാചകര്‍ തുറന്നുതന്നു! 
(ആയിരം...) 
നിത്യമാം പ്രകൃതിയെ നയിക്കും വെളിച്ചമേ! 
നീയും മനുഷ്യനും ഒന്നുചേരു൦൦ഒരുനാള്‍ 
ഒന്നു ചേരും! (ഈ യുഗം...) 


222 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക. ചി. ചീല 


ഭഗവാനൊരു കുറവനായി! 

ശ്രീപാര്‍വതി കുറത്തിയായി! 

ധനുമാസത്തില്‍ തിരുവാതിരനാള്‍; 

തീര്‍ത്ഥാടനത്തിനിറങ്ങി--അവര്‍ 

ദേശാടനത്തിനിറങ്ങി. (ഭഗവാനൊരു...) 

കാഷ്മീരിലെ പൂവുകള്‍ കണ്ടു! 

കന്യാകുമാരിയില്‍ കാററുകൊണ്ടു! 

നാടുകള്‍ കണ്ടു-നഗരങ്ങള്‍ കണ്ടു! 

നന്മയും തിന്മയുമവര്‍ കണ്ടു! 

(ഭഗവാനൊരു...) 

ശ്രമങ്ങള്‍ കണ്ടു! 

അമ്പലങ്ങള്‍ കണ്ടു! 

പണക്കാര്‍ പണിയിച്ച പൂജാമുറികളില്‍ 

പാല്‍പായസമുണ്ടു 

അവര്‍ പലപല വരം കൊടുത്തു! 


വയലാര്‍ കൃതികള്‍ 


കൈമൊട്ടുകള്‍ കൂപ്പിയുംകൊണ്ടേ 
കണ്ണീരുമായ്‌ ഞങ്ങള്‍ കാത്തു നിന്ന 
പാവങ്ങള്‍ ഞങ്ങള്‍ പ്രാര്‍ത്ഥിച്ചതൊന്ന, 
ദേവനും ദേവിയും കേട്ടില്ല! (ഭഗവാനൊരു, ) 


൭23 

സംഗീതം: ജി. ദേവരാജറാ 

ഗായകന്‍: യേശുദാസ്‌ 

(ഈ ഗാനം പി. ജയച്ചന്ദനും പാടിയിട്ടുണ്ട്‌) 


“ചലനം --ചലനം --ചലനം!” 

“ചലനം --ചലനം --ചലനം!” 
മാനവജീവിതപരിണാമത്തിന്‍ --- 
മയൂരസന്ദേശം! 

(ചലനം --ചലനം --ചലനം) 
വേദങ്ങളെഴുതിയ മുനിമാര്‍ പാടി: -_ 
“വാഴ്വേ മായം!” 

ഈ യുഗം നിര്‍മ്മിച്ച മനുഷ്യന്‍ തിരുത്തി. 
“വാഴ്വേ സത്ൃം൦--വാഴ്വേ സത്യം-- 
വാഴ്വേ സത്യം! (ചലനം...മയൂരസന്ദേശം...) 
ചലനം --ചലനം --ചലനം 

സ്വപ്നമൊരു വഴിയേ 

സത്യമൊരു വഴിയേ... 

അവയെ കണ്ണുംകെട്ടി നടത്തും 

കാലം മറെറാരു വഴിയേ 

വാല്മീകി പാടി വള്ളുവര്‍ പാടി: -- 
വാഴ്വേ മായം! 

ഈ യുഗം സ്നേഹിച്ച കവികള്‍ തിരുത്തീ--- 
“വാഴ്വേ സത്യം--വാഴ്വേ സത്യം 
വാഴ്വേ സത്യം” (ചലനം...മയൂരസന്ദേശം...? 


ചിത്രം: ഭീകരനിമിഷങ്ങള്‍ 
൭24 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: പി. സുശീല 


അഞ്ജലിപ്പൂ...പൂ--പു--പൂ! 

അത്തപ്പു...പു--പൂ---പൂ! 

പുഷ്കരമുല്ലപ്പു! 

പൂക്കളം വാഴും ഭഗവാനേ! 

ഞാനിതാ ശ്രീപാദം കൈതൊഴുന്നേന്‍! 
(അഞ്ജലിപ്പു...? 

പൈങ്കിളിപ്പാട്ടുകള്‍ പാടിയുണര്‍ത്തിയ 

സംക്രമപുലര്‍കാലം --ചിങ്ങ്‌... 

സംക്രമപുലര്‍കാലം 

തൃക്കാക്കരയപ്പനു നേദിക്കുന്നു 


രഞ്ഞെടുത്തി ഗാനങ്ങള്‍ 
ത്‌ 


പിരുമധുരത്താലം---പൊന്നി൯ ം 
നിരുമധുരത്താലം (അഞ്ജലിപ്പൂ...) 
അഞ്ജനപച്ചോലയില്‍ നീരാടി; 

അഴിഞ്ഞ മുടിയില്‍ പൂ ചൂടി... 

ക 1സുര്യനെയെളിയിലെടുത്തുംകൊണ്ടു- 
ദയം പൂുജയ്ക്കെത്തി 

കസ്ൂരിത്തിലകം ചാര്‍ത്തിക്കാം ഞാന്‍ 
കസ്പുഭമണിയിക്കാം!--മാറില്‍ 
കാസ്പുഭമണിയിക്കാം! 

നിന്‍ മിഴി തുറന്നാല്‍ 

നിന്‍ കൃപ ചൊരിഞ്ഞാല്‍.... 

എന്നും തിരുവോണം! ഞങ്ങള്‍ 

ക്കെന്നും തിരുവോണം. (അഞ്ജലിപ്പൂ...) 


329 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


പിറന്നാള്‍, ഇന്നു പിറന്നാള്‍! 
പ്രിയദര്‍ശിനിയാം പൌര്‍ണ്ണമിപ്പെണ്ണിന്‌; 
പതിനേഴു തികയുന്ന തിരുനാള്‍... 
(പിറന്നാള്‍...) 
മഞ്ജുപീതാംബരം ഞൊറിഞ്ഞുടുത്ത്‌; 
മൃഗമദം ചാലിച്ചു തൊട്ടു! നെററിയില്‍ 
മൃഗമദം ചാലിച്ചു തൊട്ടു! 
പൂമുഖപ്പടിയിൽ പൊന്നിന്‍കിണ്ടിയില്‍ 
സോമരസം പകര്‍ന്നുവച്ചു! (പിറന്നാള്‍...) 
ഭൂമിയിലെ പൂക്കളും മാനത്തെ പൂക്കളും 
പിറന്നാളുണ്ണാന്‍ ചെന്നു! 
ചന്ദനപ്പലകകളിരിക്കാന്‍ കൊടുത്തു! 
സ്വരണ്ണത്തളികയില്‍ ചോറു കൊടുത്തു! 
(പിറന്നാള്‍...) 
പന്തലിലിരുന്നവര്‍ പിരിയും മുമ്പേ 
ചന്ദ്രഗഹണം തുടങ്ങീ! ---വീട്ടില്‍ 
ച്ന്യഗഹണം തുടങ്ങി॥ 
രാജീവപുഷ്പസഖി മിഴിപൊത്തി! 
ഹുകേതുക്കള്‍ ഫണമുയര്‍ത്തി!! 
(പിറന്നാള്‍...) 


328 


സംഗീതം: ബാബുരാജ്‌ 
ായകര്‍: മേശുദാസ്‌, എസ്‌. ജാനകി 


വൈശാഖപൂജയ്ക്കു പുവനം മുഴുവന്‍ 
വൈഡൂര്യമല്ലികുകള്‍ പുഷ്പിച്ചു! 
ട്തുകന്യകയെ പ്രിയകാമുകനൊരു 
തിരുവാഭരണം ചഠര്‍ത്തിച്ചു! (വൈശാഖ... 


809 


അണപൊട്ടിയൊഴുകുമീ 
അനുരാഗനദിയുടെ; 
അമൃതപുളിനങ്ങളില്‍.. 

ഈ പൂങ്കാററില്‍.--ഈ പുല്‍മേട്ടില്‍ 

ഈ വെണ്ണക്കല്‍പടവില്‍. 
നിത്യപ്രണയിനി നിന്‍ പൂമെയ്‌ ഞാന്‍ 
കൊത്തിക്കൊണ്ടു പറന്നോട്ടെ.! 
ആ...പറന്നോട്ടെ!! (വൈശാഖ... 
വിടരുന്ന പൂക്കളെ വണ്ടുമ്മവയ്ക്കുമീ 
വികാരസദനങ്ങളില്‍; 

ഈ ഉളംകുളിരില്‍---ഈ ചന്ദ്രികയില്‍ 

ഈ നാല്‍പാമരത്തണലില്‍ 
പൂര്‍ണ്ണേന്ദുവദനേ! നിന്‍ പൂമെയ്‌ ഞാന്‍ 
പുളകംകൊണ്ടു പൊതിഞ്ഞോട്ടെ! 
ആ...പൊതിഞ്ഞോട്ടെ! (വൈശാഖ...) 


927 


സംഗീതം: ബാബുരാജ്‌. 
ഗായിക: ചി. സുശ്ത്ല 


തുളസീദേവീ! തുളസീദേവീ! 

തപസ്സില്‍നിന്നുണരു! 

കുളിച്ചുതൊഴുത്‌ വലംവയ്ക്കുമെന്നെ നീ 

അനുഗ്രഹിക്കൂ...അനുഗ്രഹിക്കൂ! 
(തുളസീദേവി... 

കറുത്ത നിഴലുകള്‍ പൊയ്മുഖങ്ങളുമായ്‌ 

വിരുന്നുകയറിയ വീട്ടില്‍; 

കാററത്തു കൊളുത്തിയ കളിമണ്‍ 0 

വിളക്കുമായ; 

കൈകൂപ്പി നില്‍പ്പു ഞാ൯--മുന്നില്‍ 

കൈകുപ്പി നില്‍പ്പു ഞാന്‍! (തുളസീദേവീ...) 

ദേവീ നിന്‍ കൈക്കുമ്പിളിനുള്ളിലെ 

തീര്‍ത്ഥബിന്ദുക്കളാലേ... 

സ്നേഹം തടവില്‍ ന മനസ്സിലെ 

ഹം തീര്‍ത്തു തരൂ! അന്തര- 
ഷ്ട തീര്‍ത്തുതരൂ. (തുളസീദേവി...? 


ചിത്രം: ദത്തുപുത്രന്‍ 
528 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായക൯: യേശുദാസ്‌ 


സ്വര്‍ഗത്തേക്കാള്‍ സുന്ദരമാണീ-- 


സ്വപ്നം വിടരും രാമം! 
പ്രേമവതിയാമെന്‍ പ്രിയകാമുകി- 


താമസിക്കും ഥാമം! 


810 


അവള്‍ കുളിക്കും പുഴക്കടവില്‍; 
അലഞൊറിയും പൂുങ്കാറേറ! 
പുതിയൊരു ലജ്ജയില്‍ മുങ്ങിപ്പൊങ്ങും 
പൂമെയ്‌ കണ്ടിട്ടുണ്ടോ?---അവളുടെ- 
പുമെയ്‌ കണ്ടിട്ടുണ്ടോ? 

“അഹാ! കണ്ടിട്ടുണ്ടോ? 
ആഹഹാഹഹാ... (3) 
അവള്‍ക്കുടുക്കാന്‍ പുടവയുമായ്‌ 
അരികിലെത്തും പൊന്‍വെയിലേ! 


(അവള്‍ക്കു...) 


അനുരാഗത്തിന്‍ മധുരം നിറയെ 
ഹൃദയം കണ്ടിട്ടുണ്ടോ--അവളുടെ 
ഹൃദയം കണ്ടിട്ടുണ്ടോ? 
“അഹാ കണ്ടിട്ടുണ്ടോ? 
ആഹഹാഹഹാ... (3) 


929 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


വൈന്‍ വൈന്‍ വൈന്‍ഗ്ലാസ്‌1-- 
“ ആയിരമായിരമധരദലങ്ങളില്‍; 
അമൃതു പകര്‍ന്ന വൈന്‍ഗ്ലാസ്സ്‌!---വരു, 
വാങ്ങൂ-നിറയ്ക്കു-കുടിക്കൂ। 
പറന്നുപോകും നിമിഷങ്ങളിനി 
തിരിച്ചുവരുകില്ലാ! 

കരഞ്ഞു തേടി നടന്നാലവയെ 
കണ്ടെത്തുകയില്ലാ! 

ഈ മദാലസനിമിഷത്തില്‍---ഈ 
മനോജ്ഞസദനത്തില്‍; 

നിറഞ്ഞ ലഹരിയിലെന്നോടൊത്തൊരു- 
നൃത്തം വയ്ക്കൂ! 
പിരിഞ്ഞു പോകും നവയൌവനമിനി 
മടങ്ങിവരുകില്ലാ! 

വിരിഞ്ഞ മൊട്ടുകളിന്നു കൊഴിഞ്ഞാല്‍ 
വീണ്ടും വിടരില്ലാ! 

ഈ അലാഈകികനിമിഷത്തില്‍ -- 
ഈവികാരസദനത്തില്‍; 
ഒരിക്കലെങ്കിലുമെന്നോടൊത്തൊരു 
നൃത്തം വയ്ക്കു 


930 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പ്പി. മ്പുശ്ത്ല 


തുറന്നിട്ട ജാലകങ്ങള്‍ അടപച്ചോട്ടേ? 
തൂവല്‍ക്കിടക്ക വിരിച്ചോട്ടേ? 


(അവള്‍...) 


(സ്വര്‍ഗ്ഗ...) 


(സ്വര്‍ഗ്ഗ...) 


(വൈന്‍...) 


(വൈന്‍...) 


(വൈന്‍...) 


വയലാര്‍ കൃത 


നാണത്തില്‍ മുക്കുമീ മുത്തുവിമളക്കിറെ 
മാണിക്യക്കണ്ണൊന്നു പൊത്തിക്കോട്ടേ; 
(തുറന 
തുന്നിയിട്ട പട്ടുഞൊറിക്കിടയിലൂടെ 
വെണ്ണിലാവിന്‍ തളിര്‍വിരല്‍ തഴുകുനേ 
മഞ്ഞുമ്മവച്ചു വിടര്‍ത്തുന്ന പൂുക്കള്‍ത 
മന്ദസ്മിതംകൊണ്ടു പൊട്ടുകുത്തും( 
ഞാന്‍ പൊട്ടുകുത്തും! (തുറന്ന 
തെന്നലിന്‍െറ തേനരുവിക്കരയിലൂടെ 
എന്നെയേതോ കുളിര്‍വന്നു 
പൊതിയുമ്പോള്‍; 
എല്ലാം മറക്കുമൊരുന്മാദലഹരിയില്‍ 
എന്നിലെ എന്നെ ഞാന്‍ 
കാഴ്ചവയ്ക്കും --(2) മുന്നില്‍ 
കാഴ്ചവയ്ക്കും 


931 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


(തുറന്ന 


ആഴി--അലയാഴി --) 
അപാരതേ, നിന്‍ വിജനമാം കരയില്‍- 
അലയുന്നു ഞാനാം പഥികന്‍! (ആ! 
ഒരു കപ്പല്‍കൂടിത്തകര്‍ത്തു ദുരെ 
തിരമാല പൊട്ടിച്ചിരിച്ചു! 
തകര്‍ന്ന കപ്പലിന്‍ ജഡത്തിനരുകില്‍- 
ചിറകടിച്ചെത്തുന്നു കഴുകന്‍ --! (ആഴ 
ഒരു തീരം കൂടിത്തകര്‍ത്തൂ ചുററും- 
പ്രളയാന്ധകാരം പരന്നു! 
വെളിച്ചമില്ലയോ മനുഷ്യപുത്രനീ 
ചെകുത്താനും കടലിനും നടുവില്‍! 
(ആഴ 


932 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


തീരാത്ത ദുഃഖത്തിന്‍ തീരത്തൊരുനാള്‍ 
സ്റ്രീയായ്‌ ദൈവം ജനിക്കേണം! 
ആട്ടിന്‍തോലിട്ട ചെന്നായ്ക്കള്‍ മേയുഹ൦്‌ 
നാട്ടുംപുറത്തു വളരേണം! (തീരാത്ത 
പ്രാണസര്‍വസ്വമായ്‌ 
സ്നേഹിച്ചൊരാളിനെ-- 
പ്രണയവിവാഹം കഴിക്കേണം! 

അവള്‍ അവനു വിളക്കായിരിക്കേണം? 
പെണ്ണിന്‍െറ ദിവ്യാനുരാഗവും -ദാഹവും 
അന്നേ മനസ്സിലാകൂ! ദൈവ- 


ഞ്ഞിടുത്ത ഗാനങ്ങള്‍ 
ത 


ക്നന്നേ മനസ്സിലാകൂ (തീരാത്ത._) 
ആയിമ്വിയതമ൯ ആയിരം കാതങ്ങള്‍; 


ലെ തൊഴില്‍ തേടിയലയേണം'! 
അവള്‍ മെഴുവിളക്കായുരുകേണം! 
പെണ്ണിനെ കണ്ണീരിന്‍ താപവുമാഴവും 
അന്നേ മനസ്സിലാകൂ! ദൈവ- 
ഞിനന്നേ മനസ്സിലാകൂ! (തീരാത്ത...) 


ചിത്രം: നിഴലാട്ടം 
533 


സംഗീതം: ജി. ദേവരാജന്‍. 
ഗായിക: മാധുരി 


ചില്ലാട്ടം പറക്കുമീ കുളിര്‍കാററില്‍; 
ചിരിയോടു ചിരിതൂകും ചന്ദ്രികയില്‍; 
അരികില്‍ വന്നവിടുന്നീയാരാമമല്ലികയെ-- 
ഒരു പ്രേമചുംബനത്തില്‍ പൊതിഞ്ഞു 
മൂടിപ്പൊതിഞ്ഞൂ! (ചില്ലാട്ടം...) 
കോരിത്തരിച്ചുനില്ക്കും 
കൂറുമൊഴിപ്പൂങ്കുടങ്ങള്‍; 

വിരിഞ്ഞുവല്ലോ താനേ! വിരിഞ്ഞുവല്ലോ! 
താഴെയടിഞ്ഞുവീഴും; പുനിലാപ്പുടവകള്‍; 
വിരിച്ചുവല്ലോ മഞ്ചം 

വിരിച്ചുവല്ലോ. (ചില്ലാട്ടം...) 
മാറത്തു മുത്ത്‌ ചാര്‍ത്തും 
മധുപതിപുഷ്പമായ്‌ ഞാന്‍ 

മയങ്ങുമല്ലോ എല്ലാം മറക്കുമല്ലോ! 

സനേഹം വിരുന്നുനല്കും; 
തേനിതഗള്‍ത്തളികകള്‍-- 
നുകരന്നുകൊള്ളു ഭവാന്‍! 
നുകരന്നുകൊള്ളു! 


234 


സംഗീതം: ജി. ദേവരാജന്‍. ഗായിക: 
എല്‍.ആര്‍. ഈശ്വരി 


(ചില്ലാട്ടം...? 


ദേവദാസിയല്ല ഞാന്‍! 

ദേവയാനിയല്ല ഞാന്‍! 
ആയിരത്തിലായിരത്തിലൊ -- 
രാരാധികയാണു ഞാന്‍! (ദേവദാസി...) 
പുത്ത മരച്ചില്ലകള്‍തോറും; 
പുതിയ പുതിയ കൂട്ടുകൂടി; 
കൂട്ടുകാരെപ്പാടിമയക്കും; 
കുയിലാണു ഞാന്‍--പാടും 
കമുയിലാണു ഞാന്‍! 
മുത്തുമുലക്കച്ചുകള്‍ കെടി; 


(ദേവദാസി...) 


81 


രാത്രി-രാത്രി നൃത്തമാടി; 
കൂടുവിട്ടു കൂടുപായും 
കൂളിരാണു ഞാനു _ടാമല്‍. 
ക്കൂളിരാണു ഞാന്‍ 
കാമുകന്‍റെറ മാറിടമാകെ. 
കൈകള്‍കൊണ്ടു കവിതയെഴുതി 
ഒട്ണ്ണുപൊത്തി മുത്തുകള്‍ വാരും; 
ടലയാണു ഞാന്‍ __കാമ. 
കലയാണു ഞാന്‍! 


35 


സംഗീതം: ജി ദേവരാജന്‍. 
ഗായിക: ചി. സുശ്തീല 


(ദേവദാസി... 


(ദേവദാസി... 


ഡാലിയാപൂക്കളെ ചുംബിച്ചു ചുംബിച്ചു 
ദാഹിച്ചൊഴുകും നയില്‍നദീതീരമേ! 
ഹേമാംബരാഡംബരാംഗിയായ്‌ നില്ക്കുന്ന 
ഹേമന്തരാത്രിതന്‍ മുഗ്ധസന്ദര്യമേ! 
ഓടക്കുഴലിന്‍ സ്വരാമൃതമോ”--കൈയില്‍ 
' ഓമര്‍ഖയാമിന്‍െറ മുന്തിരിപ്പാത്രമോ?” 
“ഷെല്ലി രചിച്ചൊരനശ്വരകാവ്യമോ?” 
ചൊല്ലുകെന്നുള്ളിലെ കാമുകമന്ത്രമോ? 
ഉദ്യാനപുഷ്പകിരീടങ്ങള്‍ ചാര്‍ത്തിയ- 
വിധ്യാധര്രസ്പീകള്‍ പാടുമീ രാത്രിയില്‍; 
പാട്ടുകള്‍ പഞ്ചേന്ദ്രിയാതീതമാമൊരു- 
ഭാവസൂന്ദര്യം വിടര്‍ത്തുമീ രാത്രിയില്‍! 
വ്രീളാവിവശയായ്‌ അന്തഃപുരത്തിന്‍െറ- 
വാതില്‍ തുറക്കൂ...തുറക്കൂ...നീ...പ്രേമമേ! 
നിന്‍ കാല്‍നഖേന്ദുമരീചികള്‍ ഏകയായ്‌; 
പിന്‍തുടരുന്നു ഞാന്‍ ദിവ്യാനുരാഗമേ! 
മാര്‍ബിളും മാഹേന്ദ്രനീലരതങ്ങളും 
മാമകസ്വപ്നമയുഖശതങ്ങളും; 
വാരിപ്പതിച്ച നിന്‍ സ്വര്‍ഗ്ഗഹര്‍മ്മ്യത്തിന്‍െറ 
വാതില്‍ തുറക്കു തുറക്കൂ നീ പ്രേമമേ! 
വാതില്‍ തുറക്കു നീ പ്രേമമേ! (ഡാലിയാ...?) 


236 


സംഗീതം: ജി. ദേവരാജന്‍. 
ഗായകന്ദീ: യേശുദാസ്‌ 


സ്വര്‍ഗ്ഗപുത്രി! നവരാത്രീ! 
സ്വര്‍ണ്ണം പതിച്ച നിന്‍ സ്വരമണ്ഡപത്തിലെ; 
സോപാനഗായകനാക്കൂ--എന്നെ നീ... 
(സ്വര്‍ഗ്ഗപുത്രീ...? 
പാല്‍ക്കടല്‍ത്തിരകളലക്കിയെടുത്ത നിന്‍; 
പൂനിലാപ്പുടവ തൊടുമ്പോള്‍ --മെയ്യില്‍ 
തൊടുമ്പോള്‍; 


812 


നിന്നെ പ്രണയപരാധീനയാക്കുവാ൯ 
എന്തെന്നില്ലാത്തൊരഭിനിവേശം-- 


അഭിനിവേശം! (2) 
കൈകളില്‍ മൃഗമദകത്തളികയുമേന്തി നി 


ഏകയായ്‌ അരികില്‍ വരുമ്പോള്‍--(കൈ.... 


ദേവി വരുമ്പോള്‍... 
നിന്നെ കരവലയത്തിലൊതുക്കുവാന്‍ 
ഒന്നു ചുംബിക്കുവാനഭിനിവേശം!-- 


അഭിനിവേശം! (2) ( സ്വര്‍ഗ്ഗപുത്രീ... 
൭37 

സംഗീതം: ജി. ദേവരാജന്‍ 

ഗായിക: പി. സുശ്തീല 

യക്ഷഗാനം മുഴങ്ങി! യവനികയും നീങ്ങി! 
നിമിഷങ്ങളേതോ ലഹരിയില്‍ മുങ്ങി- 
നിഴലാട്ടം തുടങ്ങി! (യക്ഷഗാനം... 


കാലം ചരടു വലിക്കുന്നു; 
കളിപ്പാവകള്‍ നമ്മളാടുന്നു! 
ചിരിക്കാന്‍ ഡറയുമ്പോള്‍ ചിരിക്കുന്നു!-- 
നമ്മള്‍ 

കരയാന്‍ പറയുമ്പോള്‍ കരയുന്നു! 
പാവങ്ങള്‍--നിഴലുകള്‍! 
പാട്ടുകള്‍ പാടുന്നു---നമ്മളെ 
മാറെറാലി കളിയാക്കുന്നു! 

സത്യത്തിന്‍ മുഖമാരോ; 
സ്ഫടികപ്പാത്രംകൊണ്ടു മറയ്ക്കുന്നു! 
കാമം കല്ലുകളെറിയുന്നു; 

കളിപ്പാവകള്‍ നമ്മള്‍ തകരുന്നു! 
അരങ്ങത്തു കണ്ടവരകലുന്നു--മുമ്പില്‍ 
അവരുടെ നിഴലുകള്‍ മായുന്നു! 
പാവങ്ങള്‍---പാവകള്‍! 


ചിത്രം: വിവാഹം സ്വര്‍ഗ്ഗത്തില്‍ 
538 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: ചി. സുശ്തീല 


മുറുക്കാന്‍ചെല്ലം തുറന്നുവച്ചു 
മുത്തശ്ലി പണ്ടൊരു കഥ പറഞ്ഞു! 
മുത്തശ്ലീക്കഥയിലെ മായാക്കുതിരയ്ക്കു 
മുത്തുച്ചിറക്‌ പുംചിറക്‌! 
മായാക്കുതിരപ്പുറത്തു കേറി 
മ്ത്ത്ച്ചിറകുകള്‍ വീശി; 
ദൈവമുറങ്ങും പാല്‍ക്കടല്‍മീതേ... 
മാനം മീതേ പറന്നുയരാം! 


(സ്വര്‍ഗ്ഗപുത്രീ... 


(മുറുക്കാന്‍...) 


യ 


(യക്ഷഗാനം...) 


(യക്ഷഗാനം...) 


വയലാര്‍ കൃതി. 


അറബിക്കഥയുടെ നാഴ്ടിലിറങ്ങാം। 
അലാവുദ്ദിനെക്കാണാം! 
അവന്‍െറയത്ഭുതവിളക്കെടുക്കാം! 
ആശിച്ചതെല്ലാം മേടിക്കാം! (മുരുക്കാറ 
മായാദാസന്‍െറ നാട്ടിലിറങ്ങാം! 
മടിയില്‍ നിറയെ പൊന്നെടുക്കാം! 
വീടു മുഴുവന്‍ തങ്മം മേയാം! 
വിശക്കുമ്പോഴൊക്കെയുണ്ണാം!(മുറുക്കാറ 
അമ്പിളിമ്മാമന്‍െറ വീട്ടിലുറങ്ങാം! 
അമൃതുംകൊണ്ടു മടങ്ങാം! 
പൊന്മുട്ടയിടുന്നോരരയന്നത്തിനെ- 
നമ്മുടെ വീട്ടില്‍ കൊണ്ടുപോരാം! 
(മുറുക്കാന 


939 


സംഗീതം: ബാബുരാജ്‌ 
ഗായകനിീ: യേശുദാസ്‌ 


പ്രവാചകന്മാര്‍ മരിച്ചു! 
പ്രപഞ്ചവീഥിയില്‍ വെളിച്ചം മരിച്ചു! 
തെളിച്ച വഴിയേ വിധിയുടെ പുറകേ 
തേരോടിച്ചു ഞാ൯--വെറുതേ 
തേരോടിച്ചു ഞാന്‍.! (പ്രവാച്ക 
ചുമച്ചും കിതച്ചും ശ്വാസം വലിച്ചും; 
ചുമടുചുമക്കണമോ--ഇനിയും 
ചുമടു ചുമക്കണമോ?...? 
ആകാശക്കോട്ടകള്‍ തകരുമ്പോള്‍ ഞാ- 
നവയുടെ തണലില്‍ ഉറങ്ങണമോ? 
(പ്രവാചക 
“പഴങ്കഥ മുഴുവനും പതിര്‍!” 
"പഴഞ്ചൊല്ലു മുഴുവനും പതിര്‌!” 
പാവം വിധിയുടെ പാടത്തു വിളയും 
പതിര!പതിര്!പതിര്‌! (പ്രവാചക. 
പുതിയ വഴികള്‍ പുതിയ നിധികള്‍ 
പുതിയ വെളിച്ചങ്ങള്‍--മുന്നില്‍ 
പുതിയ വെളിച്ചങ്ങള്‍! 
അവയുടെയക്ഷയഖനികള്‍ തേടു. 
സമരം സമരം ജീവിതം!--ഇനി 
സമരം സമരം ജീവിതം! 


940 


സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


(പ്രവാചക. 


പ്രവാഹിനീ! പ്രവാഹിനി! 
പ്രേമവികാരതരംഗിണി! 


(മുറുക്കാന്‍...) ! ഏതഴിമുഖത്തേക്കൊഴുകുന്നു---നി 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 813 
എതലയാഴിയെത്തിരയുന്നു? 

നിന്‍െറ മനസ്സിന്‍ താണനിലങ്ങളില്‍ 
നീയറിയാത്ത കയങ്ങളില്‍; 

ആര്‍ക്കു നല്‍കാന്‍ സൂക്ഷിപ്പു നീ; 
ആയിരമചുംബിതപുഷ്പങ്ങള്‍? 

(പ്രവാഹിനീ...) 

നിന്നെ പുണരാന്‍ കൈനീട്ടുന്നു! 

നീ കാണാത്തൊരു തീരം! 
സ്വര്‍ഗ്ഗഭൂമിയെ ചുംബിച്ചുണര്‍ത്തും 
സ്വപ്നമനോഹരതീരം! (പ്രവാഹിനീ...) 
അന്തരാതമാവിലെയന്തപ്പുരത്തിലെ__ 
ആരാധനാമണിമഞ്ജുഷയില്‍; 

ആരോ നിനക്കായ്‌ സൂക്ഷിക്കുന്നു 

ആയിരം ചൂഡാരതങ്ങള്‍! (പ്രവാഹിനീ...) 


൭41 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി 


പടകാളിമുററമലങ്കരിച്ചു 
ഭരണിവിളക്കിനെഴുന്നെള്ളിച്ചു॥ 
പഞ്ചവാദ്യം കഴിഞ്ഞു; പാണ്ടിമേളം കഴിഞ്ഞു; 
പള്ളിവേട്ട തുടങ്ങുംമുന്‍പെവിടെപ്പോയ്‌? 
എവിടെപ്പോയ്‌? 
കിളിവാലന്‍വെററ തെറുത്തുവെച്ചു 
കിളിവാതില്‍ പാതി തുറന്നുവെച്ചു! 
(കിളിവാലന്‍...) 
ചന്ദ്രനുദിച്ചുയര്‍ന്നു, ചെമ്പകപ്പു വിരിഞ്ഞു. 
സ്വ൪ണ്ണമെതിയടിയുമിട്ടെവിടെപ്പോയ്‌? 
എവിടെപ്പോയ്‌?; 


943 


സംഗീതം: ദേവരാജന്‍ 
ഗായിക: ചി. സുശ്തീല 








യാമിനി! 

യാമിനി, യാമിനി 

കാമദേവന്‍െറ പ്രിയകാമിനി! 

ഓ...ഓ...ഓ... (യാമിനി...) 
നിന്‍കണ്‍പീലികള്‍ ചലിക്കുമ്പോള്‍; 
സങ്കല്പലതകള്‍ തളിരണിയുന്നു! 
അന്തരംഗത്തിലെയേകാന്തമനമൊ- 
രഷ്ടപദീഗാനമായ്ത്തീരുന്നു! 
അജ്ഞാതകാമുകനെ തേടുന്നു-ഞാന്‍; 
അജ്ഞാതനായകനെ തേടുന്നു 
ഓ...ഓ...ഓ... (യാമിനി...) 
നിന്‍ തൃക്കൈവിരല്‍ തഴുകുമ്പോള്‍ 
ജന്മാന്തരങ്ങള്‍ ചിറകണിയുന്നു! 
ഇന്ദ്രിയാതീതമാമേതോ വികാരമൊ- 
രിന്ദുമതീ പുഷ്പമായ്‌ വിരിയുന്നു 
അജ്ഞാതനായകനെ തേടുന്നു-- ഞാന്‍... 
(അജ്ഞാത...) 


ചുംബിക്കാന്‍ ഒരു ശലഭമുണ്ടെങ്കിലേ 
യൌവനം സുരഭിലമാകു--പുവിന്‌ 
യാവനം സുരഭിലമാകൂ! 

സ്നേഹിക്കാന്‍ ഒരു പുരുഷനുണ്ടെങ്കിലേ 
സ്പ്രീ ദേവതയാകുൂ! 

ഗാനഗന്ധര്‍വന്‍ കണ്ടെത്തിയാലേ 

മൌനം നാദമാകൂ! (ഗാനഗന്ധര്‍വന്‍...) 
ഏകാന്തമൌനം നാദമാകൂ! 
വെള്ളിനുൂല്‍ത്തിരിയിട്ടു കൊളുത്തിയാലേ! 
വെളിച്ചം വിളക്കില്‍ വിടരൂ! (ചുംബിക്കാന്‍...) 
ശില്‍പി മിനുക്കിയ ചുവരുണ്ടെങ്കിലേ 
സ്വപ്നം ചിത്രമാകൂ! ദിവാ- 

സ്വപ്നം ചിത്രമാകു! 

ആലിംഗനങ്ങളില്‍ ഉറങ്ങിയാലേ-- 
ആത്മനിര്‍വ്ൃതിയുണരൂ! (ചുംബിക്കാന്‍...) 44 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശീല 


ചിത്രം: ഒതേനന്‍െറ മകന്‍ 
൭427 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


കദളീവനങ്ങള്‍ക്കരികിലല്ലോ 

കടത്തനാടന്‍ കളരി! (മ) 

കളരിമുററംവരെ പോയിവരാമോ 

കള മൊഴിയേ കിളിയേ? (2) (കദളി...) 
തളിരിട്ടുനില്ക്കും തൈമാവിന്‍ കൊമ്പില്‍ 
താണിരുന്നാടുമ്പോള്‍! (തളിരിട്ടു...) 
തട്ടും കാണാം പയററും കാണാം 
തച്ചോളിയോതിരമടുത്തുകാണാം! (കദളീ...) 
കുന്നത്തു ചന്ദ്രനുദിച്ചപോലെ 


വെള്ള്ളോട്ടുവളയിട്ടു കമ്മലിട്ടു! 

വയനാടന്‍ കുന്നുകള്‍ റവുക്കയിട്ടു! 
വൈരക്കടുക്കനിട്ട്‌ വാളുമുറയിലിട്‌; 
വരുമെന്നു പറഞ്ഞവനെവിടെപ്പോയ്‌--കുടെ 


വരുമെന്നു പറഞ്ഞവനെവിടെപ്പോയ്‌? 
എവിടം പ്പായ്‌? 


814 


ചന്ദനക്കാതല്‍ കുടഞ്ഞ പോലെ!” 
(കുന്നത്തു...) 
കളരിയിലുള്ളൊരു കാമസ്വരൂപനീ- 
കുറിയോല കൊണ്ടെക്കൊടുക്കാമോ? 
(കദളി...) 
നറുനെയ്വിളക്കുകള്‍ പടുതിരികത്തും 
നാലുകെട്ടിന്നുള്ളില്‍! (നറുനെയ്‌...) 
കണ്ണിരോടെ കാത്തിരുന്നീടുമീ 
കന്ൃൃതന്‍ ദുഃഖമൊന്നറിയിക്കാമോ? 


(കദളീ...) 
൭45 


സംഗീതം: ജി. ദേവരാജന്‍ 


ഗായകര്‍: എം.ജി രാധാകൃഷ്ണന്‍, പി. ചീല 


രാമായണത്തിലെ സീത! 
രാമനുപേക്ഷിച്ച സീത! 
തമസാതീരത്തു പണ്ടൊരിക്കല്‍ രണ്ടു- 
തങ്കക്കുടങ്ങളെ പ്രസവിച്ചു! 
അമ്മതന്‍ ഗദ്ഗദം താരാട്ടു പാടി! 
ആശ്രമപ്പുല്‍പ്പായില്‍ മക്കളുറങ്ങി॥ 
അന്തപ്പുരത്തിലെ ചന്ദനക്കട്ടിലില്‍ 
അവരുടെ അച്ഛനുറങ്ങി --തോഴികള്‍ 
ആയിരം ചാമരം വീശി! 
ഭൂമീദേവി വയമ്പു കൊടുത്തു! 
താമരപ്പുവുകള്‍ പൊന്നണിയിച്ചു! 
വാണീദേവി നിലത്തെഴുതിച്ചു! 
"വാല്മീകി വേദം പഠിപ്പിച്ചു!” അമ്മ-- 
വില്ലും ശരവുമെടുപ്പിച്ചു.!” 
അച്ഛനെക്കാണാതെ മക്കള്‍ വളര്‍ന്നു! 
അമ്മയ്ക്കാത്മാവിലഗ്നി പടര്‍ന്നു! 
അങ്ങനെയങ്ങനെയന്നൊരുനാളവര്‍ 
അവരുടെയച്ഛനെക്കണ്ടു---ആ മാറി- 
ലായിരമമ്പുകളെയ്യു! 
ശ്രമത്തിലതമ്മയറിഞ്ഞു! 
അഞ്ജനക്കണ്ണില്‍ കണ്ണീരുറുന്നു! 
ആ മിഴിനീരിന്നുള്ളില്‍ വിടര്‍ന്നു! 
മക്കള്‍ക്കു ചൂടാനല്ലിപ്പു---പിന്നെ- 
യച്ഛനു നല്കാനഞ്ജലിപ്പു! 
(രാമായണ...) 


946 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: ഷേശുദാസ്‌ 


ഗുരൂവായൂരമ്പലനടയില്‍ 
ഒരു ദിവസം ഞാന്‍ പോകും! 


വയലാര്‍ കൃതികള്‍ 


ഗോപൂരവാതില്‍ തുറക്കും൦---ഞാന്‍ 
ഗോപകുമാരനെ കാണും! (ഗുരുവായൂ. ] 
ഓമല്‍ ചൊടികള്‍ ചുംബിയ്ക്കും 
ഓടക്കുഴല്‍ ഞാന്‍ ചോദിക്കും 
മാനസകലികയിലമൃതം പകരും 
വേണുനാദം കേള്‍ക്കും--ശ്രീകൃഷ്ണ. 
വേണുനാദം കേള്‍ക്കും! (ഗുരുവായൂ... 
രാഗമരാളങ്ങളൊഴുകിവരും! 

രാവൊരു യമുനാനദിയാകും! (രാഗമരാള...) 
നീലക്കടമ്പുകള്‍ താനേ പൂക്കും 
താലവ്ൃന്ദം വീശും പുന്തെന്നല്‍- 
താലവൃന്ദം വീശും! (ഗുരുവായൂ...) 


94.7 
സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകര്‍: ബി. വസന്തയും കൂട്ടരും 


(ഓമല്‍, 


ഒന്നാനാം കുളിക്കടവില്‍ ഒരായിരം കന്യമാര്‍! 
ഒരായിരം കന്യമാര്‍ക്ക്‌ ഒന്നല്ലോ കണ്ണനുണ്ണി! 
നീരാടും കടവില്‍ വന്ന്‌; 
നീലപ്പുംകണ്ണെറിഞ്ഞ്‌; 
ഓടപ്പുല്‍ക്കുഴലൂതും; 

” കോടക്കാര്‍വര്‍ണ്ണനുണ്ണീ!” 

കണ്ണന്‍െറ തിരുമുടിയില്‍ ഒന്നല്ലോ--പുംപീലി! 
ആ പീലി നുള്ളാനാരാരോ വരുവതാരോ? 
ഞാന്‍ പോരാം ഞാന്‍ പോരാം 


അമ്പാടിപ്പുങ്കുയിലേ! 
പൂരാടപ്പുവിറുത്ത്‌ പുരികംകൊണ്ടു; 

വില്‍ കുലച്ച്‌ 
ഒരായിരമയ്പെയും ! 


'കായാമ്പൂവര്‍ണ്ണനുണ്ണീ!" 
കണ്ണന്‍െറ തിരുമാറില്‍ ഒന്നല്ലോ പളുങ്കുമാല! 
ആ മാല ചൂടാനാരാരോ വരുവതാരോ? 
പൂഞ്ചേല കരയില്‍ വെച്ച്‌ പുഴയിലവര്‍ 
മുങ്ങുമ്പോള്‍ 
ആ ചേല വാരിക്കൊണ്ടോടുന്ന കണ്ണനുണ്ണ്‌! 
കണ്ണന്‍െറ ചെഞ്ചൊടിയില്‍ ഒന്നല്ലോ തേന്മല൪! 


ആത്തേനുണ്ണാനാരാരോ വരുവതാരോ? 
(ഒന്നാനാ....? 


248 
സംഗീതം: ജി. ദേവരാജനീ 
ഗായകനി: യേശുദാസ്‌ 


മംഗലംകുന്നിലെ മാന്‍പേടയോ? 
മരതകക്കാട്ടിലെ മയില്‍പ്പേടയോ? 


ഛരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കംനൂപുരമണികള്‍ കിലുക്കി; 

തപസ്ധുണര്‍ത്താന്‍ വന്ന മേനകയോ? 
(മംഗലം...) 

ചികാരപുഷ്പതടാകുക്കരയില്‍; 

വിജയദശമീ ചന്ദ്രികയില്‍! 

മനസ്സിനുള്ളിലെ സ്വപ്നമുരുക്കി- 

മന്മഥന്‍ തീര്‍ത്തൊരു വിഗ്രഹമോ- 

ആരോ ആരോ ആരാധികയവളാരോ! 
(മംഗലം...) 

വിലാസനര്‍ത്തനമേടയ്ക്കരികില്‍; 

വിജനസുരഭീവാടികയില്‍; 

സ്വര്‍ണ്ണം കെട്ടിയ മഞ്ചലിനുള്ളില്‍; 

സ്വര്‍ഗ്ഗമയച്ചൊരു സുന്ദരിയോ! 

ആരോ ആരോ ആരാധികയവളാരോ? 
(മംഗലം...) 


249 


സ്പംഗീതം: ജ്‌ ദേവരാജന്‌ 
ഗായകര്‍: യേശുദാസ്‌, ബി. വസന്ത 


ച്ന്ദ്രനുദിക്കുന്ന ദിക്കില്‍... 

ചന്ദനം പൂക്കുന്ന ദിക്കില്‍... 

തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു 

തൃക്കാര്‍ത്തികരാത്രി.! ്ചന്ദ്രനുദിക്കുന്ന...) 

നിറപറതന്‍ മുന്‍പില്‍ 

നിലവിളക്കിന്‍ മുന്‍പില്‍ 

നെററിയിലിലക്കുറി തൊട്ടവളേ--നിന്നെ 

മറെറാരു തൊടുകുറി ചാര്‍ത്തിക്കും! 
(ചന്്രനുദിക്കുന്ന...) 

തൊടുകുറി ചാര്‍ത്തിയിട്ടെന്തുചെയ്യും? 

മുടിയില്‍ പുതിയൊരു പൂ തിരുകും. 

പൂവണിയിച്ചിട്ടെന്തുചെയ്യും? 

പുഞ്ചിരിമുത്തു കവര്‍ന്നെടുക്കും. 

മുത്തു കവര്‍ന്നിട്ടെന്തുചെയ്യും? 

മോതിരം തീര്‍പ്പിക്കും! 

മോതിരം തീര്‍ത്തിട്ടെന്തുചെയ്യും? 

ശാഹിച്ച ചെണ്ണിന്‍െറ വിരലിലിടും! 
(ചന്ദ്രനുദിക്കുന്ന...) 

നിറമലരിന്‍ മുന്‍പില്‍; 

നിറകതിരിന്‍ മുന്‍പില്‍; 

്കൊണ്ടലുക്കിട്ടു നില്പവളേ 

നി മാറില്‍ 

ലുക്കു ഞാന്‍ ചാര്‍ത്തിക്കും! 

(ചന്ദ്രനുദിക്കുന്ന...) 


815 
ചിത്രം: കുററവാളി 


950 


സംഗീതം: വി. ദക്ഷിണാമുരത്തി 
ഗായകന്‍: യേശുദാസ്‌ 


ജനിച്ചുപോയി! മനുഷ്യനായ്‌ ഞാന്‍ 
ജനിച്ചുപോയി! (ജനിച്ചുപോയി...) 
എനിക്കുമിവിടെ ജീവിക്കേണം! 
എനിക്കുമിവിടെ ജീവിക്കേണം! 
മരിക്കുവോളം ഒരുനാള്‍! മരിക്കുവോളം! 
(ജനിച്ചുപോയി...? 
മരിച്ചുചെന്നാല്‍ സ്വര്‍ഗ്ഗകവാടം 
തുറക്കുമത്രേ ദൈവം! (മരിച്ചുചെന്നാല്‍...) 
പക്ഷേ പിറന്ന മണ്ണില്‍ മനുഷ്യപുത്രനു 
നിറഞ്ഞ ദുഃഖം മാത്രം.! (ജനിച്ചുപോയി....?) 
“ഗീതയിലുണ്ടോ ബൈബിളിലുണ്ടോ 
ഖുറാനിലുണ്ടോ പറയൂ”-- 
വിധിക്കുപോലും ചിരിവരുമീയൊരു 
ചതഞ്ഞ വേദാന്തം! (ജനിച്ചുപോയി...) 
“വെറുത്തുകൊള്ളു, തെണ്ടികള്‍ ഞങ്ങളെ 
വെറുത്തുകൊള്ളു നിങ്ങള്‍” പക്ഷേ-- 
വിശന്ന വയറില്‍ തീ പടരുമ്പോള്‍ 
വീണവായ്ക്കരുതേ (ജനിച്ചുപോയി...) 


951 
സംഗീതം: വി. ദക്ഷിണാമുരിത്തി 


ഗായകര്‍: ചി. സുശ്തീലയും കൂട്ടരും 


“മാവേലി വാണൊരു കാലം 
മറക്കുകില്ല---മറക്കുകില്ല 
മറക്കുകില്ല മലയാളം!” 
“കള്ളമില്ല ചതിയില്ല;” 
“കണ്ണുനീരില്ല;” 

കനകംമൂലം കാമിനി മുലം; 
“കലഹങ്ങളുമില്ല --” 
മത്സരത്തിന്‍ മന്ത്രം ചൊല്ലും; 
“മതങ്ങളന്നില്ല!” 
കക്ഷിരാഷ്ട്രീയകലാപമില്ല 
“കത്തിയേറില്ല! 
കത്തിയേറില്ല.” 

ധനവും ധാന്യവുമൊരുപോലെ! 
“മനുഷ്യരൊരുപോലെ!” 

“ധനവും ധാന്യവുമൊരുപോലെ!” 
“മനുഷ്യരൊരുപോലെ” 


(മാവേലി...) 


(മാവേലി...) 


816 


അന്ന്‌ പൊന്നുകായ്ക്കും കേരളത്തില്‍; 
എന്നും തിരുവോണം! 
എന്നും തിരുവോണം! 


൭2 


സംഗീതം: വി. ദക്ഷിണാമുര്‍ത്തി 
ഗായിക പി. സുശീല 


(മാവേലി...) 


പമ്പയാറിന്‍ കരയിലല്ലേ -- 
പഞ്ചമിനിലാവിളക്ക്‌! 

എണ്ണ വേണ്ട തിരിയും വേണ്ട-- 

എന്തു നല്ല പൊന്‍വിളക്ക്‌! (പമ്പയാറിന്‍...?) 
“രാരീരാരോ രാരാരോ!” 

“രാരീരാരോ രാരാരോ!” 

പൊനവിളക്കിന്‍ വെട്ടത്തിലെ-- 
പുത്തിലഞ്ഞിപ്പന്തലിലേ 

പുല്ലുമേഞ്ഞ മലയിലല്ലോ 

പൂക്കാരിപ്പെണ്ണ്‌! --എന്നും 

പുവമ്പനെ കാത്തുനില്ക്കും.. 
പുക്കാരിപ്പെണ്ണ്‌ (പമ്പയാറിന്‍...) 
വെള്ളോട്ടു കുടപിടിച്ച്‌; 
വെള്ളാരംപൂപറിച്ച്‌; 
പൂഞ്ചേല ചുററിനിന്നു-- 
പൂക്കാരിപ്പെണ്ണ്‌! വന്ന 
ചുവമ്പന്‍െറ കൈയിലൊരു 
പുന്നാരമുത്ത്‌! 
“രാരീരാരോ രാരാരോ 
രാരീരാരോ രാരാരോ!” 
പൊന്‍വിളക്കിന്‍ വെട്ടത്തിലെ! 
ചുഞ്ചിരിക്കും പിഞ്ചുമുത്തേ 
പുവമ്പനോടേററുവാങ്ങി 
പൂക്കാരിപ്പെണ്ണ്‌---നിന്നെ 
പത്തുമാസം ചുമക്കാത്ത 
പൂക്കാരിപ്പെണ്ണ്‌! 


333 
സ്പംഗീതം: വ്‌. ദക്ഷിണാമുരിത്തി 
ായിക: ചി. സുശ്തീല 


(പമ്പയാറിന്‍...) 


(പമ്പയാറിന്‍...) 


കൃഷ്ണാ! കമലനയന।! ശ്രീകൃഷ്ണാ 
നിന്നെ 

കാത്തുനില്‍പൂ നിന്‍െറ രാധ. 
കാളിന്ദിതടത്തിലെ കളിമണ്‍കുടിലിലെ-_ 


കാമിനിമണിയാം രാധ! (കൃഷ്ണാ...) 
ഗോപികമാരുടെ പാല്‍ക്കുടം തുള്ളും 








൧) റു പൃനന്ത്ന് 7 ന 
യ 1-7". ന പ ന്‌ി ന [൬ ഴി മ്മി, ഷ്‌ 
ളി പുട്ടി 
വ  (ഗോപികമാരാ6൦ 






പഞ്ചഭൂതപഞ്ജരത്തില്‍ പിടയും: 
ന പി മേ 


വയലാര്‍ കല 


മാരകാകളി പാടി, മാധവാ മുഖം തേടി 
മാലതീസദനമിതലങ്കരിച്ചു! (കൃഷ്ഠ്ണ 
നം, 


മണ്ണില്‍ കുളിച്ചു മദാലസധാത്രിയാഷ്‌. 
മന്ദഹസിക്കുമീ ചന്ദ്രികയില്‍! (മണ്ണിര 
രാസകേളികളാടി, രാഗലഹരിചൂടി " 
രാത്രിയുറക്കൊഴിക്കാന്‍ കൊതിപ്പൂ 
രാജീവലോചനനെ വിളിപ്പൂ! (കൃഷ്ണം ) 


24 
സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായിക: പി. സുശീല 


കളഭമഴ പെയുന്ന രാത്രി! 

കല്ലുകള്‍ പൂക്കുന്ന രാത്രി! 

പുഷ്പവതിമുല്ലയ്ക്കു പൊന്‍തിങ്കള്‍ക്കല_ 

പുടവ കൊടുക്കുന്ന രാത്രി! (കളഭമഴ...) 

ഭൂമിയിലെ സ്്രീകളും അവരുടെ മോഹവും 

പൂനുള്ളി നടക്കുമീ രാവില്‍ (ഭൂമിയിലെ...) 

പന്തലിട്ടതു പോരാഞ്ഞോ 

പരാഗനിറപറ പോരാഞ്ഞോ? 

എന്തെന്‍െറ ദേവനൊന്നുണരാത്തു? 

എന്തേ പരിഭവം മാറാത്തു? 

കാററിന്‍െറ കൈയിലെ രാമച്ചവിശറികള്‍ 

കാമുകരെയുണര്‍ത്തുമീ രാവില്‍ 
(കാറ്റിന്‍െറ...) 

പട്ടുമെത്തകളില്ലാഞ്ഞോ? 

പളുങ്കു മണിയറയില്ലാഞ്ഞോ? 

എന്തെന്‍െറ ദേവനൊന്നുണരാത്തു? 

എന്തേ തിരുമിഴി വിടരാത്തു? (കളഭമഴ...) 


ചിത്രം: അഭയം 


9 


സംഗിതം: വി. ദക്ഷിണാമുരത്തി . 
ഗായകര്‍: പി. ജയച്ച(ന൫൯ി, ചി. ലില, കോറസ 


കാമ-ക്രോധ-ലോഭ-മോഹ- 
മദമാത്സര്യങ്ങള്‍; 

കാലമാകും കല്ലോലിനിയുടെയോരോ- 
കൈവഴികള്‍! 

അവയൊഴുകുന്നു! 
നീരാഴിമുഖത്തൊരുമിച്ചെത്തുന്നു! 
ജന്മങ്ങളവയിലെ ജലബുദ്ബുദങ്ങള്‍! 
മൃണ്‍മയപുഷ്പങ്ങള്‍! 
പ്രളയക്കാററില്‍ പൊട്ടിത്തകരും; 
പ്രചഞ്ചദാഹങ്ങള്‍...! 


9 


രഞ്ഞിടുത്ത്‌ ഗാനങ്ങള്‍ 
ഉത 


ആദിയുഗത്തില്‍ നാഭീനളിനദലങ്ങള്‍; 
പിടര്‍ന്നൊരു കാലം! 
അവയിലലാകികസുന്ദരസര്‍ഗ്ഗ. 
പതിഭയുണര്‍ന്നൊരു കാലം. 
അണ്ഡകടാഹ്രഭമണപഥങ്ങളിലമൃതുതളി- 
ക്കുമുഷസ്സില്‍; 

അങ്ങും ഞാനും; പ്രകൃതിയുമൊന്നിച്ചന്നു 
കൊളുത്തിയ നാളം 
അണുപരമാണുപരമ്പരകളിലെ 
പ്രളയജ്വാലാനാളം! 

ആ നിമിഷംമുതലൂതിയണയ്ക്കാന്‍ 
അണയുകയല്ലോ മൃത്യു! 

നഗ്നപദങ്ങളില്‍ നഖമുന നീട്ടി, 
നെററിക്കണ്ണുവിടര്‍ത്തി; 

കറുത്ത ചിറകും വീശിവരുന്നു; 
“കാലാതീതന്‍ മൃത്യു!” 

അഭയം നല്‍കും; 

തേജോരുപനെയപാരതേ, നീ കണ്ടോ? 
അരയാലിലയില്‍, 
കാരണജലധിത്തിരമാലയിലവനുണ്ടോ? 
ഞാനൊരചുംബിതപുഷ്പദളത്തിലെ- 
മാനപരാഗംപോലെ! (കാമ-ക്രോധ...) 


ചിത്രം: നിങ്ങളെന്നെ 
കമ്മ്യൂണിസ്ററാക്കി 


356 


സംഗീതം: ജി. ദേവരാജ 
ഗായിക: പി. സുശ്തീല 


എല്ലാരും പാടത്തു സ്വര്‍ണ്ണം വിതച്ചു! 
ഏനെനന്‍െറ പാടത്തു സ്വപ്നം വിതച്ചു!” 
സ്വര്‍ണ്ണം വെളഞ്ഞതും നൂറുമേനി! 
സ്വപ്നം വെളഞ്ഞതും നൂറുമേനി! 
(എല്ലാരും...) 
പകല്‍വാഴും തമ്പിരാന്‍ വന്ന്‌; 
പൊന്നുംവെയില്‍ക്കുട നീര്‍ത്തുമ്പോള്‍! 
കിളിയാട്ടാന്‍ ഏനിറങ്ങി! 
കിലുകിലെ കിലുകിലെ വളകിലുങ്ങി! 
കൈയില്‍ 
കിലുകിലെ കിലുകിലെ വളകിലുങ്ങി! 
ഹൊയ്താര തിന്തത്താര 
തിന്തത്താനനാ!"” (2) (എല്ലാരും...) 
കരള്‍വാഴും തമ്പിരാന്‍ വന്ന്‌ 
*ന്നിക്കതിര്‍ക്കുടം കൊയുമ്പോള്‍! 
കുയില്‍ പാടി കുരുവി പാടി: 
(കരള്‍വാഴും....) 


817 


കൊയ്ലാലും കൊ 


957 


സംഗിതം: ജി ദ്ദവരാജ൯ 


ഗായകര്‍: എം.ജി. രാധാകൃഷ്ണന്‍, 
വി. സുശീല 


സ്ലാലും തീരൂല്ലാപാടം 
സ്ലാലും തീരൂല്ലാ॥" 


പല്ലനയാറിന്‍ തീരത്തില്‍ 
പത്മരാഗകുടീരത്തില്‍ 

വിളക്കുവയ്ക്കും യുഗകന്യകയൊരു 
വിപ്ലവഗാനം കേട്ടു! 

മാററുവിന്‍ ചട്ടങ്ങളെ (2) --മാററുവിന്‍ -_ 
മാററുവിന്‍ --മാററുവിന്‍! (പല്ലനയാറിന്‍...) 
കാവ്യകലയുടെ കമലപ്പൊയ്കകള്‍; 
കണികണ്ടുണരും കവികള്‍! 
അനുഭൂതികളുടെ ഗോപ്രസ്ീകളെ -- 
ഒളികണ്ണെറിയുകയായിരുന്നു! 
പുരികക്കൊടിയാല്‍ അവരുടെ മാറില്‍ 
പുവന്പെയ്യുകയായിരുന്നു! 

അവരുടെ കൈയിലെ മധുകുംഭത്തിലെ 
അമൃതു കുടിക്കുകയായിരുന്നു.! 
പൂര്‍വ്ൃവദിങ്മുഖമൊന്നു ചുവന്നു 

പുതിയ മനുഷ്യനുണര്‍ന്നു! 

പ്രതിഭകള്‍ കാവ്യപ്രതിഭകളങ്ങനെ-- 
പുതിയ പ്രചോദനമുള്‍ക്കൊണ്ടു! 
ഖനികള്‍ ജീവിതഖനികള്‍ തേടും; 
കലയുടെ സങ്കരവീഥികളില്‍,; 
വീണപുക്കളെ വീണ്ടുമുണര്‍ത്തിയ-- 
ഗാനം നമ്മെ നയിക്കുന്നു! (മാററുവിന്‍...) 


998 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകരി: യേശുദാമ്പ്‌, പി. ലില, വസന്ത, 


മാധുരി, സി.ഓ. ആന്റോ 


“കൊതുമ്പുവള്ളം തുഴഞ്ഞുവരും 
കൊച്ചുപുലക്കള്ളീ/---നിന്‍െറ 
കൊയ്ത്തരിവാള്‍ തീര്‍ത്തതേതൊരു 
കൊല്ലപ്പണിക്കത്തി%" (കൊതുമ്പു...) 
ഉണ്ണിയാര്‍ച്ചപ്പെണ്ണിനു 

പണ്ടുറുമിതീര്‍ത്ത കൊല്ലത്തി। 

പഴശ്ശീയിലെ തമ്പുരാനു 

പരിചതീര്‍ത്ത കൊല്ലത്തി-- പണ്ടു 
പരിചതീര്‍ത്ത കൊല്ലത്തി! 1 
ഉദിക്കുമ്പോള്‍ ചുവക്കുന്ന കര്‍ 
ഉലയുതി തീ പടര്‍ത്തണ കൊല്ലത്ത॥ 


818 


ചിങ്ങനിലാപ്പെണ്ണിനൊരു - 
ചിലമ്പുതീര്‍ത്ത കൊല്ലത്തി। 
കന്നിതുലാക്കാര്‍മുകിലിനു; 
വില്ലുതീര്‍ത്ത കൊല്ലത്തി--മഴ- 
വില്ലുതീര്‍ത്ത കൊല്ലത്തി! 
പ്ടിഞ്ഞാറെ കടലിന്‍െറ മിററത്തു 
കൊടുങ്കാററിന്‍ പങ്കതീര്‍ത്തൊരു 
കൊല്ലത്തി 

വിപ്പവത്തിന്‍ പാട്ടുകാര്‍ക്കു- 
വീണതീര്‍ത്ത കൊല്ലത്തി! 
വയലാറിലെ കുടിലുകള്‍ക്കു; 
വിളക്കുതീര്‍ത്ത കൊല്ലത്തി--പൊടി- 
വിളക്കുതീര്‍ത്ത കൊല്ലത്തി! 
ഉറങ്ങുമ്പോള്‍ കുറക്കുന്ന മാനത്ത്‌; 
ഒരു വെള്ളിപ്പു വിടര്‍ത്തണ കൊല്ലത്തി. 


൭99 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


നീലക്കടമ്പിന്‍ പൂവോ? ഇളംപീലി 
വിതിര്‍ത്ത നിലാവോ...? 


നിന്‍ കണ്‍മുനയില്‍ നിന്‍ ചെഞ്ചൊടിയില്‍; 


നിന്നില്‍ നിറയുന്ന തേന്‍കിനാവോ? 


(നിലക്കടമ്പിന്‍...) 


സൂര്യപടംകൊണ്ടു പാവാട നെയ്യുമീ 
ജീരകച്ചെമ്പാവു പാടം! 
പൊന്‍വയല്‍പ്പക്ഷിയായ്‌ നിന്നെയയച്ചത്‌; 
എന്‍ മനോരാജ്ൃത്തു പറക്കാനോ? 
പറക്കാനോ?-പറക്കാനോ? 

എന്‍ മനോരാജ്യത്തു പറക്കാനോ? 


(നീലക്കടമ്പിന്‍...) 


മൂടുപടം മാററി നെയ്യാമ്പല്‍മൊട്ടുകള്‍ 
തൂമഞ്ഞില്‍ മുങ്ങുമീ രാവില്‍! 

നിന്നിലെ ലജ്ജയ്ക്കു ചിറകുകള്‍ തന്നത്‌; 
നിത്യരോമാഞ്ചമായ്‌ വിടരാനോ? 
വിടരാനോ?-വിടരാനോ? 
നിത്യരോമാഞ്ചമായ്‌ വിടരാനോ? 


(നീലക്കടമ്പിന്‌...) 


960 


സംഗിതം; ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


അമ്പലപ്പറമ്പിലെയാരാമത്തിലെ 
ചെമ്പരത്തിപ്പൂവേ! 


(കൊതുമ്പു...) 


വയല്വാര്‍ കൃതി, ക 


അങ്ുച്ചമയത്തിനണിയാനിത്തിരി. 
സിന്ദുരമുണ്ടോ? സിന്ദൂരം; / 
ഉദയാസമനപതാകകള്‍ പറക്കും 
രഥവുമായ്‌ നില്പു കാലം--പുഷ്്പ. 
രഥവുമായ്‌ നില്പു കാലം 

എതിരേല്‍പ്പൂ നമ്മെ എതിരേല്‍പ്പു __ 
പുതിയ “ഹം-സ-ഗാ-നം!' (അമ്പല...) 
വിഷുസംക്രാന്തിവിളക്കുകള്‍ കൊളുത്താന്‍. 
ഉഷസ്സെഴുന്നേല്‍ക്കുംനേരം൦-പുത്തന്‍ _ 
ഉഷസ്സെഴുന്നേല്‍ക്കുംനേരം! 
വരുകില്ലേ കോര്‍ത്തു തരുകില്ലേ 
ഹൃദയരാഗമാല്യം? 


961 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകരി: യേശുദാസ്‌, ഫി. മാധുരി 


അമ്പല്പ ) 


(അമ്പല...) 


ഐകൃമുന്നണി--ഐക്യമുന്നണി! 
അലയടിച്ചടിച്ചിരമ്പുമൈക്യമുന്നണി! 
(ഐക...) 
സിന്ദാബാദ്‌! സിന്ദാബാദ്‌! 
ഐക്യമുന്നണി സിന്ദാബാദ്‌! (സിന്ദാബാദ്‌...) 
കട്ടകുത്തിച്ചിറപിടിച്ചു വിത്തെറിഞ്ഞു 
മുത്തു കൊയ്യ കര്‍ഷകന്‍െറ 
കൊടിയുയര്‍ത്തുമൈക്യമുന്നണി! 


(കട്ടകുത്തി...) 
തൊണ്ടു തല്ലി ചകിരിയാക്കി; 
ചകിരിനാരു കൈയിലിട്ടു; 
തങ്കനുലു നൂുല്ക്കുവോരുടെ- 
ഐക്യമുന്നണി (തൊണ്ടു...) 


സിന്ദാബാദ്‌! സിന്ദാബാദ്‌! 

ജനകീയൈക്യം സിന്ദാബാദ്‌! (സിന്ദാബാദ്‌...? 

പുക പിടിച്ച മില്ലുകളില്‍ 

കരി പുരണ്ടു മെയ്‌ വിയര്‍ത്തു; 

പണിയെടുത്തു തളരുവോരുടെ 

ഐക്യമുന്നണി! (പുക പിടിച... 

സിന്ദാബാദ്‌! സിന്ദാബാദ്‌! 

തൊഴിലാളിയൈക്യം സിന്ദാബാദ്‌! ല 
(സിന്ദാബാദ്‌--) 


നാടടച്ചു മതിലുകെടി നാടുവാഴി 
ടര്‍ എ ₹ തീര്‍ത്തുവെ 


]! 
ട്‌ മെക്യമുന്നണ 
നാലുകെട്ടിടിച്ചുവിഴ്ത്തുഒ പാ കടച്ചി--) 


നാടു 
കണ്ണുനീരും കൈയുമായി മണ്ണി ല്ിടുന്ന്‌ 
കര്‍ഷകന്നു ഭൂമി നല്കു൭െ 
കൃഷിഭൂമി കര്‍ഷകന്‍! ് 
ബഹുജനൈക്യം സിന്ദാബാര്‍! 


ചിത്രം: വിവാഹിത 


982 


ഗീതം: 291 ദേവരാജന്‍ 


നായകര്‍: യേശുദാസ്‌, പി. സുശീല 
(ഈ ഗാനം യേശുദാസ്‌ പി. മാധുരി ടിമും 


പാടിയിടു ണ്ട്‌) 


വസന്തത്തിന്‍ മകളല്ലോ! മുല്ലവള്ളി 
ആവള്‍ക്കല്ലോ പൂഞ്ചൊടിയില്‍ തേന്‍തുള്ളി! 
വളയിട്ട കൈകളാല്‍ പൂമരച്ചില്ലകള്‍ 
വാരിപ്പുണരുന്ന മുല്ലവള്ളി! 
“ദാഹോഹോ...ഓഹോഹോ.!” 
പണ്ടു ശകുന്തള മാലിനീതീരത്ത്‌; 
പൊന്നേലസ്സുകളണിയിച്ചതിവളെയല്ലോ 
പര്‍ണകുടീരത്തില്‍ യുവനൃപന്‍ വന്നപ്പോള്‍ 
പുല്‍കിവളര്‍ത്തിയതിവളെയല്ലോ 
അവള്‍ക്കല്ലോ പൂനിലാവു പുടവ നല്‍കി 
അവള്‍ക്കല്ലോ മഞ്ഞുകാലം കുളിരു നല്‍കി 
“ഓഹോഹോ...ഓഹോഹോ!” 
(വസന്തത്തിന്‍...) 
പണ്ടു ശ്രീപാര്‍വതി ഹിമഗിരിശൃംഗത്തില്‍ 
പൊന്‍തളിര്‍ ചാര്‍ത്തിയതിവളെയല്ലോ...! 
അവള്‍ക്കല്ലോ വെള്ളിവെയില്‍ കുട നിവര്‍ത്തി 
അവള്‍ക്കല്ലോ വര്‍ഷകാലം അമൃതു നല്‍കി... 
“ഓഹോഹോ...ഓഹോഹോ!” 
(വസന്തത്തിന്‍...) 


283 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. സുശ്ത്ല 


പ്ച്ചമലയില്‍ പവിഴമലയില്‍; 
പട്ടുടുത്ത താഴ്വരയില്‍; 
കണ്ടുമുട്ടി പണ്ടൊരിക്കല്‍ രണ്ടു 


കൃഷ്ണമൃഗങ്ങള്‍.! (പച്ചമലയില്‍...?) 
വര്‍ഷമയൂരം പീലിവിടര്‍ത്തും; 
വൃക്ഷലതാഗ്ൃഹങ്ങളില്‍...! 


മെയ്യും മെയ്യും ഉരുമ്മിനടന്നു! 
മേഞ്ഞുമേഞ്ഞുനടന്നു1--കാട്ടില്‍ 
മേഞ്ഞുമേഞ്ഞു നടന്നു! 

ഇണയുടെ കണ്ണില്‍ കൊമ്പുകളാല്‍ പ്രിയന്‍; 
ഇളനീര്‍ക്കുഴമ്പവെഴുതിച്ചു! (ഇണയുടെ... 
നീലക്കറുകംപു ചൂടിച്ചു; വേളിയും 
നിശ്ചയിച്ചു! (പച്ചമലയില്‍... 
വൃശ്ചികരാവില്‍ പുഴയുടെ കരയില്‍; 
വെള്ളുമണല്‍പ്പുറങ്ങളില്‍; 


819 


സ്വപ്നം കണ്ടു മയങ്ങിയ 
സ്വര്‍ഗ്ഗവാതില്‍ തുറന്നു! 
പുഷ്പവൃഷ്ടി ചൊരി 


ണരര്‍ന്നൂ! 
സ്നേഹം 
ഞ്ഞൂ!(പച്ചമലയില്‍...) 


2 


അവരുടെ ആശകള്‍ 
കതിരണിഞ്ഞീടുവാന്‍ 

അനുവദിച്ചില്ലാ ദൈവം! 

മനസ്സില്‍ വേര്‍പാടിന്‍ വേദനയോടെ 
മാന൯ുപേട തപസ്സിരുന്നു'--അവനെ 
മാന്‍പേട തപസ്സിരുന്നു... (പച്ചമലയില്‍...) 


64 


സംഗിതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


സുമംഗലീ--നീയോര്‍മ്മിക്കുമോ 
സ്വപ്നത്തിലെങ്കിലുമീ ഗാനം? 
ഒരു ഗദ്ഗദമായ്‌ മനസ്സിലലിയും; 
ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം! 
(സ്സുമംഗലീി...) 
പിരിഞ്ഞുപോകും നിനക്കിനിയിക്കഥ 
മറക്കുവാനേ കഴിയൂ! 
നിറഞ്ഞ മാറിലെ ആദ്യനഖക്ഷതം 
മറയ്ക്കുവാനേ കഴിയൂ'--കൂന്തലാല്‍ 
മറയ്ക്കുവാനേ കഴിയു! (സുമംഗലീ...) 
കൊഴിഞ്ഞ പീലികള്‍ പെറുക്കിയെടുക്കും; 
കൂടുകെട്ടും ഹൃദയം? (കൊഴിഞ്ഞ...) 
വിരിഞ്ഞ പൂവിനും വിണപൂവിനും; 
വിരുന്നൊരുക്കും ഹൃദയം! “എപ്പൊഴും; 
വിരുന്നൊരുക്കും ഹൃദയം. (സുമംഗലി...) 


565 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


അരയന്നമേ! --ഇണയരയന്നമേ! -- 
തിരിച്ചുവരുമോ ചെന്താമരകള്‍? 
തപസ്സിരിക്കും പൊയ്കയില്‍ 
നീ_-തിരിച്ചുവരുമോ? (അരയന്നമേ...? 
തടാകതീരത്തൊരു യുവഗായക൯; 
താമസിച്ചിരുന്നൊരു കാലം--അന്നു 
താമസിച്ചിരുന്നൊരു കാലം! 

കിളി നിന്‍ ഹൃദയം കവര്‍ന്നിരുന്നില്ലേ? 
ജലതരംഗസംഗീതം൦ഒരു 
ജുലതരംഗസംഗീതം! 
പറന്നേപോയ്‌--നീ--അകട 


(അരയന്നമേ... 
ന്നപോയ്‌! 


820 വയലാര്‍ ൭, 


തികള്‍ 
മററാരുടെയോ വളര്‍ത്തുകിളിയായ്‌! അന്തിവെയില്‍പ്പു കൊഴിഞ്ഞാല്‍ 
തുഷാരബാഷ്പത്തിരുമിഴികളുമായ്‌! അല്ലികളില്‍ മഞ്ഞു വിണാല്‍,; 
തേടുന്നു ദിവസവും പൂക്കള്‍! --ഇന്നു (അന്തിവെയില്‍...) 
തേടുന്നു ദിവസവും പൂക്കള്‍! ഞാന്‍ പാടും പുഴയരികില്‍; 
പ്രപഞ്ചം മുഴുവന്‍ നിറയുകയല്ലേ? ഞാനിരിക്കും പുല്‍പ്പടവില്‍; 
വിരഹമുകസംഗീത൦ പൂമടിയിൽ വിണുറങ്ങും പ്രാണസഖിക്കേ; 
ഒരു വിരഹമൂകസംഗീതം...! (അരയന്നമേ...) | തുമധുവും പനിനീരും കൊണ്ടുവന്നു; 
(പൂമടി...) 
966 
സംഗീതം: ജി. ദേവരാജന്‍ ചിത്രം: നിലയ്ക്കാത്ത ചലനങ്ങള്‍ 
ഗായകന്‍: യേശുദാസ്‌ 
മായാജാലകവാതില്‍ തുറക്കും; 200 
ട്‌ സംഗീതം: ജി. ദേവരാജന്‍ 
മധുരസ്മരണകളേ! പി സ്മ 
മന്ദസ്മിതമാം മണിവിളക്കുഴിയും ഗായ 
മന്ത്രവാദിനികള്‍1--നിങ്ങള്‍ മദ്ധ്യവേനലവധിയായി--ഓര്‍മ്മകള്‍ 
മഞ്ജുഭാഷിണികള്‍! (മായാജാലക....) | ചിത്രശാല തുറക്കുകയായി! 
പുഷ്യരാഗനഖമുനയാല്‍ നിങ്ങള്‍; മുത്തുകളില്‍ ചവുട്ടീ മുള്ളുകളില്‍ ചവുട്ടി; 
പുഷ്പങ്ങള്‍ നുള്ളി ജപിച്ചെറിയുമ്പോള്‍; | നഗ്നമായ കാലടികള്‍ മനസ്സില്‍ 
പൊയ പോയ വസന്നവും നഗ്നമായ കാലടികള്‍! (മദ്ധ്യ...) 
വസന്തം നല്‍കിയ; എത്ര ദിവാസ്വപ്നങ്ങള്‍ 
സ്വപ്നസഖിയുമെന്നില്‍; എത്ര രോമഹര്‍ഷങ്ങള്‍ 
ഉണര്‍ന്നുവല്ലോ-ഉണര്‍ന്നുവല്ലോ! എട്ടുകാലിവലയില്‍ വീണ തേനീച്ചകള്‍! 
(മായാജാലക...) (എത്ര...) 
തപ്പബാഷ്പജലകണങ്ങള്‍ നിങ്ങള്‍; അവയടിച്ചു മാററുമ്പോള്‍ 
രത്തങ്ങളാക്കിയെനിക്കേകുമ്പോള്‍...! ചുമരെഴുത്തു മായ്ക്കുമ്പോള്‍... 
മണ്ണോടു മണ്ണടിഞ്ഞ പ്രണയ്പ്രതീക്ഷകള്‍; | അറിയാതെന്നുള്ളി- 
സ്വര്‍ണ്ണമുളകള്‍ വീണ്ടും ലെത്ര നെടുവീര്‍പ്പുകള്‍? 
അണിഞ്ഞുവല്ലോ-അണിഞ്ഞുവല്ലോ! എത്ര നെടുവീര്‍പ്പുകള്‍ (മദ്ധ്യ...) 
(മായാജാലക...) | എത്ര മനോദുഃഖങ്ങള്‍ 
എത്ര മോഹഭംഗങ്ങള്‍ 
2067 തപ്പബാഷ്പനദിയില്‍ വീണ 
സംഗീതം: ജി. ദേവരാജനി തേന്‍മൊട്ടുകള്‍! (എത്ര...) 
ഗായകന്‍: യേശുദാസ്‌ അവയൊരിക്കല്‍ വിരിയുമെങ്കില്‍; 


അമൃതുകൊണ്ടു നിറയുമെങ്കില്‍.... 


ഒഫോഹോഹഫോ...(2) അനുരാഗധന്യമാകുമഭിലാഷങ്ങള്‍! (മദ്ധ്യ...) 


ദേവലോകരഥവുമായ്‌ തെന്നലേ- 
തെന്നലേ-തെന്നലേ। | 969 

തേടിവന്നതാരെ നീ തെന്നലേ- 
തെന്നലേ-തെന്നലേ! 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


നാലുമണിപ്പുവിരിഞ്ഞാല്‍; 

നീലവനം പൊന്നണിഞ്ഞാല്‍;(നാലുമണി...) പ്രിയംവദയല്ലയോ? 

മാനോടും മലയരുകില്‍; പറയുകയില്ലയോ...? 

ഞാനലയും താഴ്വരയില്‍; പ്രണയസ്വരൂപിണിയല്ലയോ? 
നാണവുമായ്‌ ഓടിവരും പ്രേമവതിക്കോ? | എന്‍െറ പ്രിയതമയാവുകയില്ലയോ? 
പൂമണവും കുളിരും നീ കൊണ്ടുവന്നു! (പ്രിയംവദ...) 


(നാണവും...) | അഴകിന്‍െറ പൂവനം; 


ഞ്ഞടുത്്‌ ഗാനങ്ങള്‍ 
൬൫൫൦൦ ള്‍ 


പരല്‌ വനം! 
താ ക 
ാതിലൂളള്‍ പൊ 
തുടരുന്ന പൂട്ടി; 
| യന്നങ്ങളുമെനിക്കല്ലയയോ പ 
അരയന്നം 
എനിക്കി ല്ലയോ & 
ുടവകപ്പള്ളിയില്‍; 
നിയൊ൪; സന്ധ്യയില്‍; 
പരികയില്ലയൊ-തങ്കം-വരി കയി ല്ലയൊ? 
്രുരമാം ലജ്ജയില്‍ മയങ്ങിനിന്നങ്ങനെ- 
റിം 


സ്കയില്‍ 


ഉനസ്സമ്മതം നീ തരികയില്ലയോ? 
നീ തരികില്ലയോ? (പ്രിയംവദ... 
70 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശില 


ദുഃഖവെള്ളിയാഴ്ചകളേ! 
ഗദ്ഗദത്തില്‍ ഗാനം പാടും 
സ്വര്‍ഗ്ഗവാതില്‍പ്പക്ഷികളേ! 

ഉറക്കു ഈ മുത്തിനെ ഉറക്കൂ! 
ഓരിരുള്‍പ്പൂ തിരിതെറുക്കുന്നോരീ 
ഒലീവിലക്കുടിലില്‍; 

ഈയുരുകും വെളിച്ചത്തില്‍; 

ഈ കുരിശിന്‍ കാല്‍ച്ചുവട്ടില്‍; 
മുള്‍ക്കിടക്കകള്‍ നിലത്തു നിവര്‍ത്തീ 
മുത്തിനെ നിങ്ങള്‍ കിടത്തി __എന്തിനീ 
മുത്തിനെ നിങ്ങള്‍ കിടത്തി? 
കണ്ണുനീരിന്‍ തിരയുറങ്ങാത്തൊതീ- 
ഗലീലിയക്കടലില്‍; 

ഈ വീശും കൊടുങ്കാററില്‍; 

ഈ കളിമണ്‍ പെട്ടകത്തില്‍ - 

പ്പെററ ചിപ്പിതന്‍ മടിയിലിരുത്തി” 
മുത്തിനെ നിങ്ങള്‍ ഒഴുക്കി --എന്തിനീ 
മുത്തിനെ നിങ്ങള്‍ ഒഴുക്കീ? 


971 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: ജയച്ചദ്ര൯ 


ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ 
ശിശിരമനോഹരചന്ദ്രികേ! 
നിന്‍െറ കനകവിമാനത്തില്‍ ഞാനൊരു 


വര്‍ണ്ണഭൃംഗമായ്‌ പറന്നോട്ടെ? (ശ്രീനഗര... 


സസൃശ്യാമളകോമളമാകും; 
സഹൃന്‍െറ താഴ്വരയില്‍! 
നീ ചെന്നിറങ്ങുമ്പോള്‍ 


(പ്രിയംവദ... 


(ദുഃഖ... 


(ദുഃഖ... 


(ദുഃഖ... 





(സസ്യ... 


നീലപ്പുമാവുകള്‍ 


നി റ) ്ി & 
( ിന്നെപ്പുണരുമ്പോള്‍.. 


ആകെത്തൂടിക്കുമെന്‍ മലയാരത്തിന്റെറ 


അഴ കൊന്നു കണ്ടോട്ടെ! (ശ്രീനഗര..) 
പങ്ടമ്പുഴയുടെ കവിതകള്‍ പാടും ല 
ശൃംഗാരപ്പുക്ടൈവില്‍!। 
നീരാട്ടിന്നിറങ്ങുമ്പോള്‍ 
നൂറുനൂറോളങ്ങള്‍... 
നിന്നെപ്പൊതിയുമ്പോള്‍ 
കോരിത്തരിക്കുമെന്‍ മലയാളത്തിന്‍െറ 
കുളിരില്‍ ഞാനലിഞ്ഞോട്ടെ! (ശ്രീനഗര...) 


൭72. 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി. 


( പന്അമ്പുഴ...) 


ശരല്‍ക്കാലയാമിനി സുമംഗലിയായ്‌- 
ശരപ്പൊളിമാല ചൂടി! 

ശയുയില്‍ പൂക്കള്‍ തൂകി! 
ശരറാന്തല്‍വിളക്കിലെ തിരിതാഴ്ത്തി-- 
അവള്‍ തിരിതാഴ്ത്തി (ശരല്‍...) 
നിറഞ്ഞ യാവനത്തിന്‍െറ 
നിധികുംഭങ്ങളുമായി; 

നിലാവിന്‍െറ ജനലുകളടച്ചു൦” 

അവള്‍ അടച്ചു! 

ആയിരം 
വികാരങ്ങളചുംബിതവികാരങ്ങള്‍! 
അധരമുദ്രകള്‍ ചാര്‍ത്തി വിടര്‍ന്നു-- 
മാറില്‍ വിടര്‍ന്നു! 

മനസ്സില്‍ മാരനു നല്കാന്‍ 
മദപുഷ്പങ്ങളുമായി; 
മകരന്ദചഷകങ്ങള്‍ നിറച്ചു” 
അവള്‍ നിറച്ചു! 
ഭൂമിയുമാകാശവും അവയുടെ- 
കിനാക്കളും; 
പുരുഷസ്പര്‍ശനമേററു തരിച്ചു! 
കോരിത്തരിച്ചു! (ശരല്‍...) 
ചിത്രം: സ്വപ്നങ്ങള്‍ 


7. ദേവരാജ? 
സംഗീതം: 2. ദെ ലൂ 
ഗായകര്‍: യേശുദാസ്‌, പി. മാധുരി 


മദിരാക്ഷീ നിന്‍ മൃദുലാധരങ്ങള്‍ 

ന്‍റ മധുപാത്രങ്ങ 
യവ പകര്‍ന്നു പകര്‍ന്നുകൊടുക്കും 
പണയവികാരചഷകങ്ങള്‍ 


822 


മോഹപുഷ്പങ്ങള്‍ വിടരുമ്പോള്‍--നിന്‍െറ 


മൌനം വാചാലമാകുമ്പോള്‍ 
ഞാന്‍ നിന്നിലലിയുന്നു നീ 
എന്നിലലിയുന്നു 

നമ്മുടെ ഗാനങ്ങള്‍ ഒന്നാകുന്നു 
ഈ നിമിഷം ഈ നിമിഷം 

ഈ ജന്മം നമ്മള്‍ മറക്കുമോ 


രോമഹര്‍ഷങ്ങള്‍ തളിര്‍ക്കുമ്പോള്‍__നിന്‍െറ 


മനം പ്രേമാര്‍ദ്രമാകുമ്പോള്‍ 
ഞാ൯ നിന്നില്‍ നിറയുന്നു 
നീയെന്നില്‍ നിറയുന്നു 

നമ്മുടെ ഹൃദയങ്ങള്‍ ഒന്നാകുന്നു 
ഈ നിമിഷം ഈ നിമിഷം 

ഈ ജന്മം നമ്മള്‍ മറക്കുമോ 


74 


സംഗീതം: ദേവരാജന്‍ 
ഗായിക: ച്‌. സുശീല 


പൂട പൂജ ഭൂമിയും മാനവും 
പൂകൊണ്ടു മൂടുന്ന പൂജ 
വര്‍ണ്ണപുഷ്പാംബരം അരയ്ക്കു ചുററിയ 
വെളിച്ചമേ വരു വെളിച്ചമേ 
തങ്കവളയിട്ട കൈകള്‍കൊണ്ടു നീ 
തൊടുന്നതെല്ലാം പൊന്ന്‌ 

പൊന്ന പൊന്ന്‌ പൊന്ന്‌ 

പോയ തൃക്കണ്ണുകള്‍ തിരിച്ചുകിട്ടിയ 
പ്രപഞ്ചമേ പ്രിയ പ്രപഞ്ചമേ 
പൂത്തുകതിരിട്ട മാറോടു ചേര്‍ത്തു നീ 
പുണര്‍ന്നതെല്ലാം മുത്ത്‌ 

മുത്ത്‌ മുത്ത്‌ മുത്ത്‌ 


975 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാഗുതി 


ഉറങ്ങിയാലും സ്വപ്നങ്ങള്‍ 
ഉണര്‍ന്നാലും സ്വപ്നങ്ങള്‍ 
ഉടലോടെ സ്വര്‍ഗ്ഗത്തിലേക്കവ- 
യുടെ ചിറകില്‍ ഞാനുയരും 
നക്ഷ്ത്രപ്പൂുമരം പൂക്കും നാട്ടില്‍ 
ലജ്ജാവതീ നദിക്കരയില്‍ 
എന്നോടൊരുമിച്ചെല്ലാനേരവും 
എന്‍ പ്രിയനുണ്ടാകും 
വെണങ്ജേഘവിശറികള്‍ വീശും കാററില്‍ 
വൃന്ദാവനങ്ങള്‍ക്കരികില്‍ 
എന്നംഗങ്ങളെ ലഹരിയില്‍ മുക്കാന്‍ 
എന്‍ പ്രിയനുണ്ടാകും 









വയലാര്‍ കൃതികള്‍ 


൭/6 


സംഗിതം: ദവരാജറ്റി 
ഗായകന്‍: യേശുദാസ്‌ 


പിച്ചളപ്പാല്‍ക്കുടം കൊണ്ടുനടക്കും 
വൃശ്ചികപ്പഞ്ചമിപ്പെണ്ണേ 

നിന്‍െറ ഗോകുലം ഞാന്‍ കണ്ടു 
നിന്‍െറ കണ്ണനെ ഞാന്‍ കണ്ടു 
നീയാകും നാദത്തെ 
ചുംബിച്ചുണര്‍ത്തുവാന്‍ 
നിന്നിലലിഞ്ഞു ചേരാന്‍ 

കാണാത്ത തീരത്തു കസ്തൂരിക്കാററത്തു 
കാത്തുനില്ക്കുന്നതു കണ്ടു 

അവന്‍ കാത്തു നില്ക്കുന്നതു കണ്ടു 
സ്വീകരിക്കൂ സ്വീകരിക്കു 
സ്വപ്നങ്ങളാല്‍ നീ പുജിക്കു 

നീയാകും ഭാരത്തെ മാറത്തു ചാര്‍ത്താന്‍ 
നിന്‍െറ വികാരമാകാന്‍ 

കാടായ കാടൊക്കെ പൂക്കുന്ന നേരത്തു 
കാത്തുനില്ക്കുന്നതു കണ്ടു---അവന്‍ 
കാത്തുനില്ക്കുന്നതു കണ്ടു 
സ്വീകരിക്കൂ സ്വീകരിക്കു 
സ്വപ്നങ്ങളാല്‍ നീ പുജിക്കു 


77 


ഗായകര്‍: പി. ചില, ചത 


തിരുമയില്‍പ്പീലി നിറുകയില്‍ കുത്തി; 
ചുരുള്‍മുടിക്കെട്ടില്‍ തുളസിപ്പൂ ചൂടി! 
അരയില്‍ മഞ്ഞപ്പട്ടാട തുകില്‍ ചുറ്റി; 
വരൂ... വരൂ... കൃഷ്ണാ! ഗുരുവായൂരപ്പാ! 
(തിരുമയില്‍...) 

കനകക്കിങ്ങിണി കുലുകുലുങ്ങനെ; 
കമലപ്പുങ്കവിള്‍ തുടുതുടുങ്ങനെ; 
മനസിനുലകിലെ മനഃത്യക്കോവിലില്‍ വരു! 
വരം തരു! ഗുരുവായൂരപ്പാ! (തിരുമയില്‍...? 
ഇരുട്ടില്‍ ഞങ്ങള്‍ക്ക്‌ വെളിച്ചമാകണം! 
അകത്തേ കണ്ണുകള്‍ തുറന്നു തന്നിടണം! 
കറുത്ത മായയാം കടലില്‍നിന്നു നീ- 

ം.. ഗുരുവായൂരപ്പാ; 
കരകേറ്റീടണ മുരു ൂ ന്ന 
നവരതങ്ങളെ കിലുകിലുങ്ങനെ 
പവിഴപ്പുഞ്ചിരി മിനുമിനങ്ങനെ 
തിരുമുല്‍ക്കാഴ്ചകള്‍ സ്വീകരിക്കുവാന്‍- 


വരൂ... വരം തരു... ഗുരുവായൂരപ്പാ! 
ല്‍ (തിരുമയില്‍...? 


ത്രഞ്ഞെടുത്തു ഗാനങ്ങള്‍ 


978 


ായ്മകരി: പിരേണുക. കോറസ്‌ 


അക്കുത്തിക്കുത്താന വരമ്പേ- 
ലാലും കൊമ്പേലുഞ്ഞാല! 
മാഞ്ഞാലാടും തത്തമ്മേ..! 
ഉണ്ണാന്‍ വന്നാട്ടേ! 
കാല്‍കഴുകാന്‍ പനിനീര്‌! 
കൈക്കുമ്പിളിലിളനീര്‍! 
പന്തലിലിരിക്കാന്‍ പവിഴപ്പലക! 
പകര്‍ന്നുണ്ണാന്‍ പൊന്‍തളിക! 


(അക്കുത്തിക്കു...) 


അല്ലിമലര്‍ ചോലയിലെ... 
അരയന്നത്തിനു കല്യാണം! 
വായ്ക്കുരവയുമായ്‌ വേളിപ്പെണ്ണിനെ 


വരവേല്‍ക്കാന്‍ വന്നാട്ടേ! (അക്കുത്തിക്കു...) 


പൂവിറുത്തു പറവെച്ചു! 
പൂപ്പന്തല്‍ വിതാനിച്ചു! 
പച്ചപ്പീലി ചിറകും വീശി- 
പറന്നുവരൂ... തത്തമ്മേ! 


979 


ഗായിക: ചി. സുശ്തീല 


കളിമണ്‍ കുടിലിലിരുന്നു ഞാന്‍ പ്രേമ- 
കവിതകള്‍ പാടുകയായിരുന്നു! 
കവിതാവാഹിനി ഹൃദയം മുഴുവന്‍- 
കല്ലോലസുന്ദരമായിരുന്നു! 
“ഏതോ ജന്മത്തിലെവിടെ വച്ചോ കണ്ടു 
വേര്‍പിരിഞ്ഞവരേപ്പോലെ!” 

ഒഴുകും രാഗത്തിന്‍ ഗദ്ഗദം കേട്ടുനീ- 

ഒരു നാളെന്നെ തിരിച്ചറിഞ്ഞൂ! 

വന്ന്‌ തിരിച്ചറിഞ്ഞു! (കളിമണ്‍...) 
എല്ലാം നിനക്കുള്ളതെല്ലാം എടുത്തുനീ 
എനന്‍െറയീ തളികയില്‍ നല്കീ! 

പകരം നല്കുവാന്‍ കണ്ണില്ലാത്തൊതീ- 
പനിനീര്‍പ്പൂവേ കയ്യിലുള്ളൂ! 
എന്‍െറ കൈയിലുള്ളു! (കളിമണ്‍...) 


ചിത്രം: ആ ചിത്രശലഭം പറന്നോട്ടെ 
980 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി.സുശ്തീല 


കരയാതെ മുത്തേ കരയാതെ 
കളങ്കമില്ലാത്ത മുഖപ്രസാദം 
കണ്ണുനീര്‍ കൊണ്ടു നീ കഴുകാതെ 


(അക്കുത്തിക്കു...) 


(കളിമണ്‍...) 


823 


പൊന്‍പുഞ്ചിരിയുടെ കില 
ഫീന്തേ കിലുങ്ങിയില്ല 
ഇന്നെന്തേ കിലുങ്ങിയില്ല 
പഞ്ചാരയുമ്മകള്‍ പോരാഞ്ഞിട്ടോ 
പാതിരാസ്വപ്നമുണര്‍ത്തിയിട്ടോ 
നുള്ളിയുണര്‍ത്തിയിട്ടോ 
അഞ്ജനമിഴിയിലെ മണിയമ്പുവുകള്‍ 
എന്തേ മയങ്ങിയില്ല-ഇന്നെന്തേ-മയങ്ങിയില്ല 
ഓമനപ്പാട്ടുകള്‍ പാടാഞ്ഞിട്ടോ 
പുമണിമെത്ത വിരിക്കാഞ്ഞിട്ദോ 

അമ്മ വിരിക്കാഞ്ഞിട്ടോ 


981 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


ക്ൊഞ്ചെപ്പുകള്‍ 


കണ്ണനെന്‍െറ കളിത്തോഴന്‍ --മണി- 
വര്‍ണ്ണനെന്‍െറ കളിത്തോഴന്‍ 
കാലത്തു ശ്രീകോവില്‍ തുറക്കുമ്പോള്‍ 
ഞാന്‍ 

കണികണ്ടുണരും അയല്‍ക്കാരന്‍ 
തുകിലുണരാനെന്തു താമസം കൃഷ്ണാ 
തിരുവമ്പാടി കൃഷ്ണാ 

തളികയില്‍ കര്‍പ്പൂര തുളസിപ്പുവുമായ്‌ 
തൊഴുതുനില്പൂ തവ രാധ--നാഥാ 
തരുമോ കണ്ണാ തിരുഹൃദയത്തൂവെണ്ണ 
യദുകുലം മറന്നോ യമുനയെ മറന്നോ 
പ്രിയവ്ൃന്ദാവനം മറന്നോ 

അവിടത്തെ വാടാത്ത വനമാലയുമായ്‌ 
അരികില്‍ നില്പു തവ രാധ--നാഥാ 
തരുമോ കണ്ണാ തിരുഹൃദയത്തൂവെണ്ജണ 


282 
സ്പംഗിതം: ദേവരാജന്‍ 
ഗായക൯: യേശുദാസ്‌ 


പ്രകൃതീ യുവതീ രൂപവതീ 
പ്രേമം ഓഹോ 
നിന്നോടെനിക്കുള്ള ഹൃദയവികാരം പ്രേമം 
നിന്‍െറയുഷ്സ്സുകള്‍ നിന്‍െറ ത്രിസന്ധ്യകള്‍ 
നിന്‍െറ രാത്രികള്‍ രാഗിണി പുക്കള്‍ 
തിര്‍മണ്ഡപങ്ങളില്‍നിന്നു 
ഞാന്‍ 
ആയിരം വര്‍ണ്ണങ്ങള്‍ കവര്‍ന്നെടുത്തു 
അനുഭുതികള്‍ക്ക്‌ നിറം കൊടുത്തു 
നിന്‍െറ മൃദുസ്വരം നിന്‍െറ മധുസ്മിതം 
നിന്‍െറ ലജ്ജയില്‍ മുങ്ങിയ മാനം 


അവയുടെ കു 


824 


അവയുടെ മണിമഞ്ജുഷകളില്‍നിന്നു 
ഞാന്‍ 

ആയിരം സ്വപ്നങ്ങള്‍ കവര്‍ന്നെടുത്തു 

അനുരാഗത്തിന്‌ കടം കൊടുത്തു. 


982 


ഗായിക: പി. മാധുരി 


കുറുക്കന്‍ രാജാവായി! 

കുരങ്ങന്‍ മന്ത്രിയായി! 

അനന്തന്‍ കാട്ടിലെ കഴുതകളെല്ലാം- 
ആസ്ഥാനഗായകരായി! (കുറുക്കന്‍...) 
വെഞ്ചാമരക്കാറ്റിന്‍ കീഴില്‍; 
പഞ്ചലോഹമണിപീഠത്തില്‍; 

പട്ടുക്കുട ചൂടി രാജാവിരുന്നു! 
പട്ടാഭിഷേകം നടന്നു! കുറുക്കന്‍െറ 
പട്ടാഭിഷേകം നടന്നു! (കുറുക്കന്‍...) 
വാനരസേനയുമൊരുമിച്ചൊരുനാള്‍ 
നായാട്ടിനു പോയപ്പോള്‍... 

വനത്തില്‍വച്ചു വാള്‍മുനകൊണ്ടു 
വാലുമുറിഞ്ഞു... കുറുക്കന്‍െറ- 
വാലുമുറിഞ്ഞൂ! (കുറുക്കന്‍...) 
വാലാട്ടിയ മൃഗങ്ങള്‍ മുഴുവന്‍ 

വാലു മുറിക്കാനുത്തരവായി! 

സിംഹം സടനീര്‍ത്തി-കാടാകെയിളകീ! 
സിംഹാസനമവര്‍ തകര്‍ത്തു-കുറുക്കന്‍െറ 
സിംഹാസനമവര്‍ തകര്‍ത്തു! (കുറുക്കന്‍) 


ചിത്രം: ത്രിവേണി 
൭84 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ഓഓ...ഓ...ഓ...ഓഓ... 
കൈതപ്പുഴക്കായലിലെ.... 
കാററിന്‍െറ കൈകളിലെ... 
കൈതപ്പുഴക്കായലിലെ....ഓഓഓ... 
കാററിന്‍െറ കൈകളിലെ...ഓഓഓ... 
കളിചിരി മാറാത്ത കന്നിയോളമേ! 
കാണാക്കുടം നിറയെ കക്കയോ? 
കവിതയോ കറുത്ത പൊന്നോ? 
(കൈതപ്പുഴ...) 
വെള്ളിയുദിച്ചു (2) മാനം മീതേ വെള്ള വിരിച്ചു; 
വെള്ളാരം കല്പടവില്‍; 
വെള്ളോടിന്നുരുളിയില്‍; 
വെള്ളരിപ്പൂക്കണി വെച്ചു! 


വന്ധല്ാര്‍ന്‍ ദിപ നി, (ി 
ൽ $ 7 


വിഷുപ്പൂക്കണിവച്ചു! 

ഗംണികാണാന്‍ വന്നാട്ടെ (2) 

കറുത്ത പെണ്ണേ കിളുന്നുപെണ്ലേ 

പെണ്ണേ -പെണ്ണേ-പെര്ണേ.... 
“ഓ....ഓ....ഓ.!” (കൈതപ്പും...) 
നിന്നെ വിളിച്ചു...നിന്നെ വിളിച്ചു 
നിന്‍െറ കരള്‍പ്പുക്കണ്ണുമിഴിച്ചൂ! 
നിന്നോമല്‍പ്പൊക്കിള്‍ മൂടും; 

ഈറന്‍ പുന്തുകിലുമായ്‌; 

നീന്തി നീ വന്നതു കണ്ടു! 

ഞാന്‍ കണ്ടു കൊതിച്ചു! 

കൈനീട്ടം തന്നാട്ടേ... (2) 

കറുത്ത പെണ്ണേ കിളുന്നുപെണ്ണേ 

പെണ്ണേ പെണ്ണേ പെണ്ണേ! (കൈതപ്പുഴ...) 


982 


സംഗീതം: ജി. ദേവരാജന്‍ 

ഗായകന്‍: യേശുദാസ്‌ 
യേശുദാസിന്‍െറതന്നെ രണ്ട്‌ പതിപ്പുകള്‍ 
ഈ ഗാനത്തിലുണ്ട്‌ 26. (5൧൧  നുല്ഥമ്വധ) 


സംഗമം സംഗമം ത്രിവേണീസംഗമം! 
ശൃംഗാരപ്പദമാടും യാമം-മദാലസയാമം! 
(സംഗമം...) 
ഇവിടെയോരോ ജീവതരംഗവും; 
ഇണയെത്തേടും രാവില്‍! (ഇവിടെ...) 
നാണത്തില്‍ മുങ്ങിയ കായലിന്‍ കവിളില്‍ 
നഖചിത്രമെഴുതും നിലാവില്‍! 
(നാണത്തില്‍...) 
നീയും ഞാനും നമ്മുടെ പ്രേമവും; 
കൈമാറാത്ത വികാരമുണ്ടോ...?” 
“ഓ...ഓ...ഓ...!” (സംഗമം...) 
ഇവിടെയോരോ മാംസപുഷ്പവും 
ഇതളിട്ടുണരും രാവില്‍! 
നഗ്നയാം ഭൂമിയെ തററുടുപ്പിക്കുവാന്‍; 
ഉടയാട നെയ്യും നിലാവില്‍! 
നീയും ഞാനും നമ്മുടെ ദാഹവും 
കൈമാറാത്ത രഹസ്യമുണ്ടോ...? 
ഓ...ഓ...ഓ... (സംഗമം...) 


2806 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. സുശ്തീല 


പാമരം പളുങ്കുകൊണ്ട്‌! 
പന്നകം കരിമ്പുകൊണ്ട! 
പഞ്ചമിയുടെ തോണിയിലെ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


പങ്കായം പൊന്നുകൊണ്ട്‌! 

കണ്ണങ്കുളങ്ങരേ...കളഭക്കുളങ്ങരേ... 

കൂളിരായ കുളിരെല്ലാം തോണിയിലേററി... 
൭ 


(കണ്ണങ്കുളങ്ങരേ...) 
കളമുണ്ടും തോളിലിട്ട്‌ കനവെല്ലാം കണ്ണിലിട്ട്‌; 


കാത്തിരുന്ന കണ്ണനെ കൂട്ടിനിരുത്തി...വാ! 
ഇതിലേ വാ... തോണി ഇതിലേ വാ... 


(പാമരം...) 


എളനീരും പനിനീരും കൊണ്ടെയിറക്കീ! 


(ഏഴാം...) 


അണിമുത്തും മുങ്ങിവാരി മണിമുത്തും 


മുങ്ങിവാരി 


മാലയിട്ട കണ്ണനെ മടിയിലിരുത്തി...വാ! 
ഇതിലേ വാ...തോണി ഇതിലേ വാ.! 


(പാമരം...) 


587 


സംഗീതം: ദേവരാജന്‍ 
ഗായകര്‍: പി.ബി. ശ്രീനിവാസ്‌, ലതാ രാജു 


കെഴക്കുകെഴക്കൊരാന! 
പൊന്നണിഞ്ഞുനില്ക്കണണ്‍്! 
ആലവട്ടം, വെഞ്ചാമരം- 
താലീപീലി നെററിപ്പട്ടം! 
എനിച്ചറിയാം എനിച്ചറിയാം 
അമ്പിളിമാമന്‍! 

മാനത്തു നീര്‍ക്കുന്ന മുത്തുക്കുട 
“അയ്യയ്യേ!” 

കാലത്തു ചുരുക്കുന്ന മുത്തുക്കുട! 

ആ മുത്തുക്കുടയുടെ താഴെ; 

ആ വെള്ളിപ്പുഴയുടെ ചാരേ...; 
തുടുതുടെ ഒരു പൊന്നുണ്ണി! 

ഉണ്ണിവിരല്‍ തൊടുന്നതെല്ലാം 
മരതകം-മാണിക്യം! 
“അച്ഛാ...അച്ഛാ...ആ പൊന്നുണ്ണിയെ 
എനിച്ചു വേണം!” 
ആകാശപ്പൊന്‍കടലില്‍ പൊന്നാലില! 
അമ്മാനത്തിങ്കളിലെ പൊന്നാലില! 
ആ പൊന്നാലിലയുടെ മീതേ-്‌ 
അമ്മാനത്തിരയുടെ മീതേ- 
കിലുകിലെയൊരു പൊന്നുണ്ണി! 
“ഉണ്ണിക്ക്‌ ഒരു ജാതി- 

ഒരു മതം-ഒരു ദൈവം!!! 

അച്ഛാ... അച്ഛാ.. 

ആ പൊന്നുണ്ണിയെ എനിച്ചു വേണം. 


(കെഴക്ക്‌...? 


(പാമരം...) 


(കെഴക്ക്‌...) 


(കെഴക്ക്‌...) 


92 
ചിത്രം: ശബരിമല 


988 


സംഗിതം: വ്വി, ദക്ഷിണാമുരിത്തി 
ഗായകന്‍: നാണു 


ഹരിശ്രീയെന്നാദ്യമായ്‌ 
വിരല്‍പ്പുകൊണ്ടെഴുതിച്ച-_ 
ഗുരുവിന്‍െറ പാദപത്മം തൊഴുന്നു 
ഞങ്ങള്‍! 
കുലപതി ഗണപതിഭഗവാനെ--തൊഴുന്നു! 
കളവാണി ശ്രീവാണി--- 
ദേവിയെത്തൊഴുന്നു! അഴകോടെ 
ആറുമുഖസ്വാമിയെത്തൊഴുന്നൂ! 
പമ്പയാറിന്നപ്പുറത്തെ; 
പവിഴമലകള്‍ക്കപ്പുറത്തെ; 
പൊന്നമ്പലമേട്ടിലെ തിരുമുടി തൊഴുന്നു! 
മായയാകും കടല്‍ നീന്തി മല ചവിട്ടി; 
വന്നു ഞങ്ങള്‍ മാളികപ്പുറം വാഴും; 
അമ്മയെത്തൊഴുന്നു...! 
കണ്ണുനീരില്‍ നനഞ്ഞൊരീ- 
കര്‍പ്പൂുരത്തിരി കൊളുത്തി; 
കൈയിലുള്ള പൊള്ളയായൊരുടുക്കും 
കൊട്ടി 
പഞ്ചഭൂതച്ചുമടും താങ്ങി; 
പതിനെട്ടാംപടി താണ്ടി; 
പത്മരാഗപ്രഭാമണ്ഡലനടയിലെത്തി- 
ശ്രീശബരിമലയിലെ-- 
ശ്രീകോവിലിനുള്ളിലെ; 
ശിവവിഷ്ണുചൈതന്യ-സാരത്തെത്തൊഴുന്ന, 
(ഹരിശ്രീയെ...? 


989 
സംഗീതം: വി. ദക്ഷിണാമുര്‍ത്ത? 


ഗായിക: പി. ലില 


ഉന്മാദിനികള്‍ ഉദ്യാനലതകള്‍! 
മന്മഥപൂജയ്ക്കു പൂവണിഞ്ഞു! 
ജുതുമതികള്‍ പുഷ്പമധുമതികള്‍--ഒരു 

.ബനത്തിലുണര്‍ന്നൂ- 
ന്‌ (ഉന്മാദിനികള്‍.... 
തെന്നലിലിളകാത്ത ദീപംപോലെ; 
തിരകളടക്കിയ കടല്‍പോലെ എന്തിനീ 

റി. 

ശിശിരമനോഹരസസന്ധ്യയ 
ലേകാന്തധ്യാനത്തില്‍ മുഴുകി---പ്രിയനെന്തി 


നത്തില്‍ മുഴുകി? 
മേഴത; (ഉന്മാദിനികള്‍..... 


826 


ലജ്ജാലോലയായ്‌ വള്ളിക്കുടിലിന്‍െറ; 
പച്ചിലക്കതകു തുറക്കും ഞാന്‍ 
ആപാദചുഡമൊരാലിംഗനംകൊണ്ടു 
രോമാഞ്ചമിളക്കും ഞാ൯---ആ മാറില്‍ 
രോമാഞ്ചമിളക്കും ഞാന്‍! (ഉന്മാദിനികള്‍...) 
മഴമുകിലിന്ദ്രധനുസ്സിനെപ്പോലെ! 
മാലതിപ്പു മധുപനെപ്പോലെ! എന്തെന്നു 
പറയാനെനിക്കറിയാത്തോ- 
രെന്‍െറ വികാരത്തിനടിമയാക്കും൦- 
അവനെ ഞാ- 
നെന്‍െറ വികാരത്തിനടിമയാക്കും! 
(ഉന്മാദിനികള്‍...) 


990 


സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായിക: പി. ചില 


“ഹേമാംബരാഡംബരീ!” 

” ഹേമന്തയാമിനീ!” 

തരൂ! തരൂ! നിന്‍- 
തിരുവാഭരണത്തളികയില്‍നിന്നൊരു- 
നവരത്നമണിമയമഞ്ജീരം! (ഹേമാംബ...) 
നവരാത്രിമണ്ഡപപ്പടവുകള്‍ നിറയെ; 
നക്ഷത്രപുഷ്പങ്ങളലങ്കരിക്കൂ! 
നഗ്നനഖേന്ദുമരീചികള്‍ക്കിടയില്‍; 
ചിത്രപട്ടാംബരം വിരിക്കു! 
“നൃത്ത൦മോഹിനിനൃത്തം"” ഇതു- 
സൃഷ്ടിസ്ഥിതിലയനൃത്തം. (ഹേമാംബ...) 
യക്ഷകിന്നരവിദ്യാധരരുടെ വീണാനാദം! 
ദിഗ്ജിതചഞ്ചലചഞ്ചലപാദം! 
ക്ഷീരസാഗരതരംഗമൃദംഗധ്വനിമേളം॥ 
ഭൂമിദേവിയുടെ പൊന്നിലത്താളം! 
നൃത്ത൦-മോഹിനിന്യത്തം! ഇതു 
സൃഷ്ടിസ്ഥിതിലയനൃത്തം. (ഹേമാംബ...) 


991 


സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായിക: സുശ്തീലാദേവി പി 


ഞാററുവേലയ്ക്കു ഞാന്‍ നട്ട പിച്ചകം 
ആററുനോററു പൂകുത്തി! 
ആദ്യത്തെപ്പൂവുമായ്‌ കാവില്‍ ഞാന്‍--- 
പോകുമ്പോ- 
ാപ്പു ചൂടാനൊരാളെത്തി! (ഞാറ്റുവേല...) 
 സ്വരണ്ണരുദ്രാക്ഷം കഴുത്തിലണിഞ്ഞൊരാ- 
സുന്ദരരുപന്‍െറ മാറില്‍! 
എന്നും പൂക്കുന്ന പിച്ചുകവള്ളിയായ്‌ 


റവ്വയലാര്‍ യ ര്‍ തിക ള്‍ 


എന്നെപ്പടര്‍ത്തുവാനമശിച്ചു॥- ഞാന്‍ 
എന്നെപ്പടര്‍ത്തുവാനാശിച്ചൂ। (ഞാറ്റുവേല... 
സോമവാരവ്രതം കാലംകൂടുവാന്‍, 
കാവിലടുത്തനാള്‍ ചെന്നപ്പോള്‍; 
എന്നെ പ്രസാദമണിയിച്ചു തന്നതാ. 
മന്ദസ്മിതം മാത്രമായിരുന്നു। (ഞാറ്റുവേല. ) 
രോമാഞ്ചപുഷ്പങ്ങള്‍ മാറില്‍ വിടര്‍ത്തുമാ 
പ്രേമസ്വരുപന്‍െറ മുന്‍പില്‍! 
മററാരും കാണാതെ നാളെ ഉഷസ്സില്‍ ഞാന്‍ 
മറെറാരു പൂകൊണ്ടു കാഴ്ചവയ്ക്കും ഞാന്‍. 
മറെറാരു പൂുകൊണ്ടു കാഴ്ചവയ്ക്കും! 
(ഞാറ്റുവേല...) 


ചിത്രം: താര 
൭92 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


ഉത്തരായനക്കിളി പാടി; 
ഉന്മാദിനിയെപ്പോലെ! 

പൊന്നുംവളയിട്ട വെണ്ണിലാവെ നിന്നെ-- 
ഒന്നു ചുംബിച്ചോട്ടെ! (ഉത്തരായന...) 
കുറുനിരകള്‍ മാടിയൊതുക്കി; 
കുനുകൂന്തല്‍ നിറുകയില്‍ കെട്ടി; 
അരയില്‍ ജഗന്നാഥന്‍പുടവ ചുററി; 
മുത്തോലക്കുട ചൂടി, മൂവന്തിപ്പുഴ നീന്തി; 
മണ്‍വിളക്കുമേന്തിവരും വെണ്ണിലാവേ! 
എന്‍വികാരം നിന്നില്‍ വന്നു നിറയുകില്ലേ? : 
-- ഒരുനാള്‍...നിറയുകില്ലേ? (ഉത്തരായന...) 
മലര്‍മിഴിയാല്‍ കവിതയുണര്‍ത്തി; 
മധുരസ്മിതം ചുണ്ടില്‍ വിടര്‍ത്തി... 

മാറില്‍ കസവുള്ള കച്ച കെട്ടി; 
കര്‍പ്പൂരത്തളികയുമായ്‌; 
കസ്തൂരിത്തിലകവുമായ്‌; 
നൃത്തമാടിയാടിവരൂ “പെണ്‍കിടാവേ!” 
എന്‍െറ ദാഹം നിന്നിലേക്കു പകരുകില്ലേ 
-- ഒരു നാള്‍...പകരുകില്ലേ (ഉത്തരായന...) 


993 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


കാവേരിപ്പുംതെന്നലേ! 
കാമമുണര്‍ത്തും തെന്നലേ! 
കാഞ്ചീപുരം പട്ടു നീ തരുമോ --എന്‍െറ 


കല്യാണരാത്രിയില്‍ നീ വരുമോ 
(കാവേരിപ്പു....? 


ലു ി 
വം 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കളഭത്തളികകള്‍ വേണം കൈയില്‍ 
കര്‍ണ്ണികാരപ്പുക്കള്‍ വേണം! 
തിരുമണപ്പന്തലലങ്കരിക്കേണം! 
തിരിയിട്ട വിളക്കുകള്‍ വേണം... 

( കാവേരിപ്പും...) 
തിരുവാഭരണങ്ങള്‍ വേണ൦- അന്നു 
തങ്കനാഗസ്വരം വേണം! 
വരനെ നീ പുവിരിച്ചെതിരേല്‍ക്കേണം! 
ഒരുമൊഴിക്കുരവയിടേണം! 


994 
സംഗീതം: ജി. ദേവരാജന്ി 
ഗായകന്‍: യേശുദാസ്‌ 


കാളിദാസന്‍ മരിച്ചു, കണ്ഡമാമുനി മരിച്ചു! 
അനസുയ മരിച്ചു, പ്രിയംവദ മരിച്ചു! 
ശകുന്തള മാത്രം മരിച്ചില്ല! (കാളിദാസന്‍...) 
ദര്‍ഭകള്‍ പൂക്കുമീ മാലിനിതീരത്തില്‍ 
ഗര്‍ഭിണിയാമവളിരിക്കുന്നു! (കാളിദാസന്‍...) 
അവളുടെ മനസ്സിലെ നിത്യഹോമാഗ്നിയില്‍, 
ആയിരം സ്വപ്നങ്ങള്‍ കരിയുന്നു-- 

കാലം ചിരിക്കുന്നു! (കാളിദാസന്‍...) 
ദുഃഖിതയാകുമീയാശ്രമകന്യയെ- 
ദുഷ്യന്തനിപ്പൊഴും മറക്കുന്നു! 
അണപൊട്ടിയൊഴുകുമീയശ്രുപ്രവാഹത്തില്‍; 
ആയിരം മോഹങ്ങള്‍ തകരുന്നു--! 

കാലം ചിരിക്കുന്നു! (കാളിദാസന്‍...) 


299 


സംഗീതം: ജി. ദേവ്രാജനി 
ഗായിക: ബി. വസന്ത 


മണ്ണില്‍പ്പെണ്ണായ്പ്പിറന്ന തെററിനു-- 
മാപ്പുതരു, മാപ്പുതരു! 
ഈശ്വരനുണ്ടെങ്കില്‍ ഈശ്വരന്‍കൂടിയും; 
ജന്നു ഞങ്ങളെ കൈവെടിഞ്ഞു! 
(മണ്ണില്‍പ്പെണ്ണായ്‌...) 
നിറഞ്ഞ നിര്‍വികാരാന്ധകാരങ്ങളില്‍; 
നിശ്ശബ്ദഗദ്ഗദങ്ങളലിഞ്ഞു! ഞങ്ങള്‍തന്‍ 
നിശ്ശബ്ദഗദ്ഗദങ്ങളലിഞ്ഞു! 
കവികള്‍ക്കു വസന്തങ്ങളായിരുന്നു! ഞങ്ങള്‍ 
വാമുകര്‍ക്കു ദേവതകളായിരുന്നു! 
മാറില്‍പ്പടര്‍ത്തി, മടിയില്‍ക്കിടത്തി 
റുഖസ്കുതികൊണ്ടവര്‍ മയക്കി! 
വിശന്നപ്പോള്‍ ഞങ്ങളുണര്‍ന്നപ്പോള്‍ 
പനവസ്തുക്കളായി!---തെരുവിലെ 


പൊയ്മുഖം വച്ചുകൊണ്ടീ വഴിത്താരയില്‍; 


1 


877 
നി 
ലാട ഞങ്ങളെ കംല്ലറിഞ്ഞു। 
[ |: 
ം ശു നവുത്തനെത്തേടിവന്നെത്തിയ 
ദലനമറിയങ്ങള്‍ ഞ്ഞങ്ങള്‍" ഇന്നത്തെ 
ലി 
ഗദലനമറിയങ്ങള്‍ ഞങ്ങള്‍; 


( മണ്ണില്‍പ്പെണ്ണായ്‌... ) 
95 


സംഗിതം: ജി ദേവരാജന്‍ 
ഗായകന്‌: ജയച്ച്ര൯ 


നുണക്കുഴിക്കവിളില്‍; 
നഖചിത്രമെഴുതും “താരേ__താര്വ” 
ഒളികണ്‍മുനകൊണ്ടു- 
കുളിരമ്പെയ്യുന്നതാരേ-_ആരേ? 
(നുണക്കുഴി...) 
അനുരാഗക്കടലില്‍നിന്നമ്യതുമായ്‌- 
പ്പൊന്തിയ “താരേ--താരേ॥” 
മനസ്സില്‍വച്ചെപ്പൊഴും നീ; 
ആരാധിക്കുന്നതാരേ--ആരേ? 
ചിരികൊണ്ടു പൂക്കളെ നാണത്തില്‍ 
മുക്കിയതാരേ-താരേ? 
ചുടുചുംബനംകൊണ്ടു- 
മൂടിപ്പുതപ്പിച്ചതാരേ--ആരേ?(നുണക്കുഴി...) 
മലര്‍ക്കാലം വിടര്‍ത്തുന്ന മലരമ്പന്‍ 
വളര്‍ത്തുന്ന “താരേ--താരേ॥!” 
മയക്കം മിഴിയടക്കുമ്പോള്‍; 
സ്വപ്നം കാണുന്നതാരേ--ആരേ? 
ശരല്‍ക്കാലസനസ്ധ്യകള്‍; 
അണിയിച്ചൊരുക്കിയതാരേ--താരേ? 
സ്വയംവരപ്പന്തലില്‍ മാലയിടാന്‍ 
പോണതാരേ--ആരേ? 
ആരേ? ആരേ? ആരേ? (നുണക്കുഴി...) 
ചിത്രം: അരനാഴികനേരം 


97 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പി. ഷീല 


“സ്വരങ്ങളേ--സപ്പസ്വരങ്ങളേ... ” 
വിരിയൂ രാഗമായ്‌ താളമായ്‌ വര്‍ണ്ണമായ 


വിചിത്രവീണക്കമ്പികളില്‍! (സ്വരങ്ങളേ....? 
ഇന്ദീവരങ്ങള്‍ മയങ്ങും മനസ്സിന്‍ 
ഇന്ദുകാന്തപ്പൊയ്കളില്‍; 


ജറുസലത്തിലെ ഗായികമാരുടെ 


അമരഗീതമായ്‌ വിടരൂ! 
ജറുസലത്തിലെ ഗായികമാരുടെ 


828 

അമരഗീതമായ്‌ വിടരൂ. (സ്വരങ്ങളേ...? 
രാഗം താനം പല്ലവികള്‍; 
രാജസഭാതലനര്‍ത്തകികള്‍! 

അവരുടെ കുല്പകപ്പുഞ്ചോലയിലെ; 
ഹംസ്ധധ്വനിയായ്‌ ഉണരു! 

വൃന്ദാവനങ്ങള്‍ ഒരുക്കും മനസ്സില്‍; 
ഇന്ദ്രജാലദ്ധീപുകളില്‍; 

യദുകുലത്തിലെ ഗോപികമാരുടെ 
മധുരഗീതമായ്‌ വിടരൂ! (സ്വരങ്ങളേ....) 


998 


സംഗീതം: ജി, ദേവരാജന്‍ 
ഗായകര്‍: ആന്േറാ, രേണുക 


ചിപ്പി ചിപ്പി മുത്തിച്ചിപ്പീ-- 
ചിപ്പിക്കു മുക്കുവന്‍ വലവിശി! 
മുത്തല്ല, ചിപ്പിയല്ല, കിട്ടിയതവനൊരു 


മായാമണ്‍കുടമായിരുന്നു! (ചിപ്പി...) 
മണ്‍കുടം മുക്കുവന്‍ തുറന്നു--കുടത്തില്‍; 
പൊന്‍പുകച്ചുരുളുകളുയര്‍ന്നു! 


(മണ്‍കുടം...) 
പുകയുടെ ചിറകില്‍; പുലിനഖമുള്ളൊരു.--- 
ഭൂതം നിന്നു ചിരിച്ചു! 

[ചിരി ---] 

ഭൂതം പറഞ്ഞു: 

“മൂന്നു യുഗങ്ങള്‍ ഞാനീ കടലില്‍-- കിടന്നു!” 

“ഓരോ യുഗത്തിലും ഓരോ യുഗത്തിലും; 

ഓരോ ശപഥമെടുത്തു!” 

“കുടം തുറന്നെന്നെ വിടുന്നവനെ-- ഞാന്‍ 

കൊല്ലുമെന്നാണെന്‍െറ ശപഥം!” 

മുക്കുവന്‍ പറഞ്ഞു: 

“മാനത്തോളം പൊക്കംവച്ചൊരു രുപം! 

“ എങ്ങനെ എങ്ങനെ എങ്ങനെയി 

മണ്‍കുടത്തിലിരുന്നു? 

മരിക്കുംമുമ്പതു കാണാന്‍മാത്രം; 

മനസ്സിലെനിക്കൊരു മോഹം! 

പിന്നെയും ഭൂതം ചിരിച്ചു 

കുടത്തില്‍ പൊന്‍പുക ചുരുളായി ഒളിച്ചു! 
(പിന്നെയും...) 

അറബിക്കഥയിലെ മുക്കുവന്‍ ആ കുടം- 

അകലെ കടലിലെറിഞ്ഞു! 

അകലെ കടലിലെറിഞ്ഞു! 


599 
സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


(ചിപ്പി...) 


(ചിപ്പി...) 


അനുപമേ...അഴകേ! 
അല്ലിക്കുടങ്ങളിലമൃതുമായ്‌ നില്ക്കും; 


വയലാര്‍ കൃതിക 


അജന്താശില്പമേ! 
അലങതരിക്കു എന്നന്തഃപുരം-- 
അലങ്കരിക്കു നീ! (അനുപമേ. 
നിത്യതാരുണ്യമേ നീയെന്‍െറ രാത്രികള്‍; 
നൃത്തംകൊണ്ടു നിറയ്ക്കു---ഉന്മാദ- 
നൃത്തംകൊണ്ടു നിറയ്ക്കൂ! 
മനസ്സില്‍ മധുമയമന്ദഹാസങ്ങളാല്‍ 
മണിപ്രവാളങ്ങള്‍ പതിക്കൂ! പതിക്കൂ। 
പതിക്കൂ! (അനുപമേ... 
സ്വര്‍ഗ്ഗലാവണ്യമേ നീയെന്‍െറ വീഥികള്‍; 
പുഷ്പംകൊണ്ടു നിറയ്ക്കൂ---അനുരാഗ- 
പുഷ്പംകൊണ്ടു നിറയ്ക്കൂ 
വിടരും കവിളിലെ മുഗ്ദ്ധമാം ലജ്ജയാല്‍; 
വിവാഹമാല്യങ്ങള്‍ കൊരുക്കു! കൊരുക്കു! 
കൊരുക്കു! (അനുപമേ...) 


600 


സംഗീതം: ജി, ദേവരാജന്‌ 
ഗായിക: ച്‌. സുശ്ത്ല 


ദ ക്ഷ്‌ 


ദൈവപുത്രനു വീഥിയൊരുക്കുവാന്‍; 
സ്നാപകയോഹന്നാന്‍ വന്നൂ! 
ആയിരമായിരമാലംബഹീനരെ- 
ജ്ഞാനസ്നാനം ചെയിച്ചു! 
(ദൈവപുത്രനു...) 
ആ സ്നാപകന്‍െറ സ്വരം കേട്ടുണര്‍ന്നു; 
യോര്‍ദ്ദാന്‍ നദിയുടെ തീരം! 
(ദൈവപുത്രനു...) 
ച്ക്രവാളംതൊട്ടു ച്ക്രവാളംവരെ 
ശബ്ദക്കൊടുങ്കാററുയര്‍ന്നു---അന്നു 
ശബ്ദക്കൊടുങ്കാററുയര്‍ന്നു! 
(ദൈവപുത്രനു...) 
അക്കൊടുങ്കാററിന്‍ ചിറകടി കേള്‍ക്കാത്ത-- 
ച്ക്രവര്‍ത്തീപദമില്ല! 
അക്കൊടുങ്കാററില്‍ ഇളകിത്തെറിക്കാത്ത; 
രത്നസിംഹാസനമില്ല! 
”ഹേരോദിയാസിന്‍െറ അന്തഃപുരത്തിലെ-- 
രാജകുമാരി സലോമി!” 
”“യോഹന്നാന്‍െറ ശിരസ്സറുത്തന്നൊരു-- 
മോഹിനിയാട്ടം നടത്തി” ഓ ഓ-- 
(ദൈവപുത്രനു... 
അന്നു സലോമിയെ ദൈവം ശപിച്ചു 
കണ്ണില്‍ കനലുക ളോടെ! (അന്നു... 
നിത്ൃദുഃഖത്തിന്‍െറ മുള്‍ക്കിരീടങ്ങളേ 
നിങ്ങള്‍ക്കണിയുവാന്‍ കിട്ടു --എന്നും 
നിങ്ങള്‍ക്കണിയുവാന്‍ കിട്ടു. 
(ദൈവപുത്രനു...) 


ചിത്രം: കളിത്തോഴി 


01 


പ, 
പതം: 8 മാവവരാഭന 
ശം ൽ 


ല്‍ സ ച്‌ 
യക യ്വേരുമാസ 


പിയതോഴി. കട്ടിത്തോഴി?; --നിന്‍റെറെ 
ര നികുഞ്ജം എനിക്കല്ലേ 
എനിക്കല്ലേ? (പ്രിയതോഴി...) 
കാവില്‍ കാര്‍ത്തികയുത്സവമായി 
കാണാന്‍ കൊതിയായി; (കാവില്‍...) 
ആപാദചൂഡം രോമാഞ്ചവുമായ്‌; 
വാരിപ്പുണരാന്‍ കൊതിയായി--വന്നു- 
വാരിപ്പുണരാന്‍ കൊതിയായി! 
(ര്പിയതോഴി..) 
ഏടിലംപാലതന്‍ പന്തലിന്‍ കീഴില്‍ 
ഏകാന്തരാതതികളില്‍; (ഏഴിലം... 
സ്നേഹാര്‍ദയാം നിന്‍ പൂമടിമെത്തയില്‍; 
ടാഹിച്ചുറങ്ങാന്‍ കൊതിയായി-ഒന്നു 
ദാഹിച്ചുറങ്ങാന്‍ കൊതിയായി! 
(പ്രിയതോഴി...) 


602 
സംഗതം: ജി ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


സ്നേഫഗംഗയില്‍ പൂത്തുവന്നൊരു 
രോഫഹിണീപുഷ്പമാണു നീ! 
പാണഹര്‍ദഷങ്ങള്‍ ചൂടിയെത്തുന്ന 
പാതിരാക്കുളിരാണു നീ ! (സ്നേഹഗംഗ...) 
കല്പനകള്‍ കളം വരയ്ക്കുമെന്‍; 
പുഷ്പശയ്യാഗൃഹങ്ങളില്‍; 

വഭജദീപം കൊളുത്തിവച്ചൊരു- 
വാസരസ്വപ്നമാണു നീ! (സ്നേഹഗംഗ...) 
ഈനനരാഗം നിറഞ്ഞുനില്ക്കുമെന്‍ 
ാനസാഞ്ജനപ്പൊയ്കയില്‍ 

വണ്ണിലാവിന്‍ ചിറകുമായ്‌ വന്ന 
പോന്നരയന്നമാണു നീ! (സ്നേഹഗംഗ...) 


903 


സ്ധംഗീതം: ജി ദേവരാജന്‍ 
ഗായമിക്ച; ചി സ ശീല 


അതിഥിക.ളേ।. അതിഥികളേ!... 

പുതിയൊരു മാനവധര്‍മ്മത്തിന്‍ 
പതിനിധുകളെ; 

അഭിവാദ്യങ്ങള്‍; നിങ്ങള്‍ക്കായിര- 
ഒരിവാദ്യങ്ങള്‍ (അതിഥി...) 


[ 
കിഴക്ക 


ി 


൩, പൂവന്നു 
കൊടികളുയര്‍സ്തു 
പൂതിയ ൮ 

1 റ പി) ത്തിൻ (വ രിയി, വ രിക 
ഏതിരേലക്കാനാുയ്‌ വന്നു ഞങ്ങള്‍ 
എതിരേലിക്കാനാഡ്‌ വന്നു! 
മന . 
്‌ യം നീ ണ്സില്ല മരിപ്പ വിധിയുടെ 
ഹി്ര്‍ട।നു: 1 
ന ഴി (അതിഥി) 
വെളപ്പം വാതില്‍ തുറന്നു വസന്തം, 
പൂത്തുവിടര്‍ന്നു। 
രണം കേറാത്ത മരുത്വാമലയില്‍ 
അമൃതംകൊണ്ടു വരുന്നു---ഞങ്ങള്‍ 
അമൃതംകൊണ്ടു വരുന്നു! 
“മനുഷ്യ നീ മണ്ണുവ്ല 
മരിച്ച വിധിയുടെ അടിമയല്ല! 


604 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പ്‌. സുശീല 


ലഷധസ്സ്ിവ 


(അതിഥി...) 


നാഴികമണിയുടെ സൂചികള്ലേ 
കാലമാം യാത്രക്കാരന്‍െറ- 
കൂടെ നടക്കും തോഴികളേ! 
പേടിയാകുന്നു --നിങ്ങളെ 
പേടിയാകുന്നു! 

നിങ്ങള്‍ പിന്നിട്ട വീഥികളില്‍ 
എത്ര നിശ്ശബ്ദനിമിഷങ്ങള്‍ മരിച്ചുവിണു॥ 
വിടരുംമുമ്പെത്ര മധുരപ്രതീക്ഷകള്‍ 
വനഭൂമികളില്‍ കൊഴിഞ്ഞുവീണു -- 
വാടിക്കൊഴിഞ്ഞുവിണു! (നാഴിക...) 
നിങ്ങള്‍ പിന്നിട്ട വീഥികളില്‍ --“എത്ര 
നിസ്വാര്‍ത്ഥഹൃദയങ്ങള്‍ തകര്‍ന്നുപോയി 
കടല്‍ കാണാതെത്ര പ്രണയപ്രവാഹങ്ങള്‍! 
മരുഭൂമികളില്‍ വരണ്ടുപോയി -। 

വററി വരണ്ടുപോയി! ! (നാഴിക...) 


605 


ഗായിക: പി. മാധുരി 


(നാഴിക...) 


ഇളനീര്‍-ഇളനീര്‍-ഇളനീര്‍ 
ഇളനീരിളനീരിളനീര! 
കന്നിത്തയ്യിലെ ഇളനീര 


.കുൃടിക്കാം...ദാഹം തീര്‍ക്കാം! 
എടുക്കാം....കു ശി 


ഇടതിങ്ങി വളരും കടിഞ്ഞുല്‍ക്കുലയിലെ 
ഇളനീര്‌ - ഇതിനകത്തമൃതാണമ്യത। (2) 
ള്‌ കാറ്റുകടക്കാത്ത കുമ്പിളിനുള്ളിലെ- 


ഈ 
കുളിര്‌... കുളിര്‌ (2) 


830 


കുടിച്ചുനോക്കൂ... കുടിച്ചുനോക്കു... 
ഹുവാ... ഹുവാ... ഹുവാ... 
ഈവെയില്‍ തഴുകി കവിളുതുടുത്തൊരിള 


നീര്‌; 


ഇതിനെന്തൊരഴകാണഴക്‌। (2) 

ആരും രുചിക്കാത്ത പാനപാത്രത്തിലെ- 
ലഹരീ... ലഹരീ... ലഹരീ... (2) 
രൂചിച്ചുനോക്കൂ... രുചിച്ചു നോക്കു... 
ഹുവാ... ഹുവാ... ഹുവാ... ഹുവാ... 


(ഇളനീര്‍...) 


ഇളംപച്ചുനിറമുള്ള റാക്കയണിഞ്ഞൊരിള 


നീര്‌; 


ഇതിനുള്ളില്‍ പളുങ്കാണു പളുങജ്‌। 


വണ്ടു തുളയ്ക്കാത്ത... തേന്‍കെട്ടിനുള്ളിലെ- 


പളുങ്കു... പളുജ... പളുങ്ക്‌! 
രുചിച്ചു നോക്കു... രുചിച്ചു നോക്കു... 
ഹുവാ... ഹുവാ... ഹുവാ... ഹുവാ... 


(ഇളനീര്‍...) 


ചിത്രം: അവളല്പം വൈകിപ്പോയി 


606 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


വെള്ളിക്കുടക്കീഗേ-- 
അല്ലിക്കുടക്കീഴേ-- 
പള്ളിയില്‍പ്പോകും മേഘങ്ങളേ 
കുരിശുമായ്‌ കൂട്ടത്തില്‍ 
നാണിച്ചുനിന്നൊരീ 
യരുശലേം പുത്രിയെക്കൊണ്ടുപോണു--- 
ഞാന്‍ കൊണ്ടുപോണു! 
മുകളിലള്‍ത്താരയില്‍ മരതകക്കുമ്പിളില്‍ 
മെഴുകുതിരികള്‍ പൂവിടുമ്പോള്‍ 
ചിരികൊണ്ടു നിലാവിനു 
നിറംകൂട്ടുമിവളെ ഞാന്‍; 
ചിറകുള്ള പുന്തേരില്‍ കൊണ്ടുപോന്നു. 
(ചിറ...) (വെള്ളി...) 

അധരം വിടരത്തുമീയണിയറപ്പൂക്കളില്‍; 
അമൃതുചൊരിയും യാമിനിയില്‍; 
മിഴികൊണ്ടു മനസ്സിന്‌ മദംകൂട്ടു 

മിവളെന്‍െറ 
അനുരാഗസര്‍വസ്വമായിരിക്കും 

എന്‍െറ 
അനുരാഗസര്‍വസ്വമായിരിക്കും! (വെള്ളി...) 










(ഇളനിര്‍...) 


വയലാര്‍ കൃതിക 


607 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുതി 


പത്താമുദയം പത്താമുദയം! 
പ്രഭാതചിത്രരഥത്തിലിരിക്കും; 
ഭഗവാന്‍െറ ജന്മദിനം! 

ഇന്നു പത്താമുദയം! (പ്രഭാത. 
തൃത്താപ്പുവുകള്‍ കാലത്തു വിടര്‍ന്നത്‌ 
ത്രികാലപൂജയ്ക്കല്ലോ! ദേവന്‌- 
ത്രികാലപുജയ്ക്കല്ലോ! 
എന്നാത്മാവിലിക്കിളിയുണരുന്നത്‌ 

മംഗളം പാടാനല്ലോ--തിരുനാള്‍ 

മംഗളം പാടാനല്ലോ! (പ്രഭാത... 
സന്ധ്യാകന്യക പൊന്‍കുടം നിറച്ചത്‌ 
ശതാഭിഷേകത്തിനല്ലോ!--ദേവനു 
ശതാഭിഷേകത്തിനല്ലോ! 
മന്ദാകിനികള്‍ ശ്രുതിമീട്ടുന്നത്‌ 
മന്ത്രംചൊല്ലാനല്ലോ...തിരുനാമ- 
മന്ത്രംചൊല്ലാനല്ലോ. 


608 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


(പ്രഭാത... 


കാട്ട്രുവി--കാട്ടരുവി--കൂട്ടുകാരീ-- 

കാററിനോടു ഞാനൊരു കഥ! 

പറഞ്ഞു---അവള്‍ 

കേട്ട്‌ പാതി കേള്‍ക്കാത്ത പാതി; 

കാട്ടില്‍ മറഞ്ഞു---ഓടി 

കാട്ടില്‍ മറഞ്ഞൂ! 

കഥയിലെ കാമുകനെ 

കാണണമെങ്കില്‍---അവന്‍ 

കവിത ചൊല്ലുന്നതു കേള്‍ക്കണമെങ്കില്‍; 

പമ്പയാറിന്‍ കരയിലെ- 

അമ്പലത്തിന്നരികിലെ- 

പൊന്നരയാല്‍ത്തറയില്‍വരെ കുടെ വരു 

എന്‍െറ കുടെ വരൂ. 

ഞാനറിഞ്ഞു, ഞാനറിഞ്ഞു, ഞാനറിഞ്ഞു. 

(കാട്ടരുവി...) 

കഥയിലെ കാമുകിയെ 
കാണണമെങ്കില്‍--ആ 

കരളിലെ ഗദ്ഗദം കേള്‍ക്കണമെങ്കില്‍ 

കണ്ണുനീരിന്‍ കടലിലെ- 

കതിര്‍കാണാദ്ധീപിലെ- 

മണ്‍കുടിലിന്നരുകില്‍വരെ കുടെ വരു 

എന്‍െറ കുടെ വരൂ! 

ഞാനറിഞ്ഞു, ഞാനറിഞ്ഞു, ഞാനറിഞ്ഞു! 

(കാട്ടരുവി...) 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


609 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ജീവിതമൊരു ചുമടുവണ്ടി 
ജനനമരണവിഥികളില്‍; 
മനുഷ്യനും ദൈവവും; 
പുമച്ചു കിതച്ചു കൊണ്ടുവന്ന ചുമടുവണ്ടി। 
(ജീവിത...) 
എത്രയ്തരത ദൈവങ്ങള്‍ തകര്‍ന്നുവിണു...; 
എത്രയെത്ര പ്രവചനങ്ങള്‍ 
പൊഴിഞ്ഞുവിണു...? 
ദുഭഖിതരേ--ദുഃഖിതരേ -- 
“സ്വര്‍ഗ്ഗരാജ്യമിപ്പൊഴുമൊരു പഴയ 
വാഗ്ദാനം! പഴയ!” (ജീവിത...) 
“കൃഷ്ണനും പാണ്ഡവരും തോററു-- 
ക്രിസ്മുവും നബിയുമിവിടെ തോററു--।” 
വിലക്കപ്പെട്ട കനിവിതച്ചു വിളവു 
കൊയുന്നു 
വിധി തെളിച്ച വഴിയില്‍ നമ്മള്‍ 
ചുമടെടുക്കുന്നൂ--ഇന്നും ചുമടെടുക്കുന്നു! 
എത്രയെത്ര മനുഷ്യന്മാര്‍ മരിച്ചുവീണു! 
എത്രയെത്ര പ്രതീക്ഷകള്‍ അടര്‍ന്നുവീണു! 
സ്നേഹിതരേ--സ്നേഹിതരേ- 
സ്ഥിതിസമത്വമിപ്പൊഴുമൊരു 
മധുരവാഗ്ദാനം! മധുരവാഗ്ദാനം!” 
(ജീവിത...) 


610 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പ്‌. സുശ്തീല 


വര്‍ഷമേഘമേ'--തുലാ- 
വര്‍ഷമേഘമേ! 
ഈ അസ്ധമനം പാരില്‍ 
ചാര്‍ത്തിയൊരിന്ദ്രധനുസ്സെവിടെ? (വര്‍ഷ...) 
കാററിന്‍ ചിറകില്‍ കടലിനുള്ളിലെ 
കണ്ണുനീരാവിയായുയരുമ്പോള്‍---നീ 
കണ്ണുനീരാവിയായുയരുമ്പോള്‍! 
പീലികള്‍ നീര്‍ത്തുന്ന വാര്‍മഴവില്ലിനെ 
പ്രേമമെന്നു വിളിക്കും ഞാന്‍! --എന്‍െറ 
പ്രേമമെന്നു വിളിക്കും ഞാന്‍. (വര്‍ഷ...) 
മാനംമുകളില്‍ രാവിന്‍മടിയില്‍ 
ആകാശഗംഗയായ്‌ പൊഴിയുമ്പോള്‍!--നീ- 
യാകാശഗംഗയായ്‌ പൊഴിയുമ്പോള്‍! 
റാഹറിച്ചു പറക്കുന്ന വേഴാമ്പല്‍പ്പക്ഷിയെ 
ഹമെന്നു വിളിക്കും ഞാന്‍ ---എന്‍െറ 
മാഹമെന്നു വിളിക്കും ഞാന്‍! (വര്‍ഷ...) 


831 
ചിത്ര 9; 


011 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകര്‍: യച്ച(ന്ദന്നി, പി മാധുരി 


രു പെണ്ണിന്‍െറ കഥ 


കാടേഴ്‌ കടലേഴ്‌; 

കാട്ടിലെക്കുളിരിന്‌ ചിറകേഴ്‌, 
ആക്കുളിരില്‍ മുങ്ങിവരും; 

അഴകിനു പ്രായം പതിനേഴ്‌! (കാടേഴ്‌...) 
രണ്ടിലയും തിരിയും നുള്ളിവരുന്നവളേ! 
മുത്തമിഴകമോ കേരളമോ__നിന്നെ 
പെററുവളര്‍ത്തിയ നാടേത്‌? 
വെള്ളപ്പുടവയുടുക്കും നാട്‌; 

പുള്ളുവര്‍ പാടും നാട്‌! 

ഓണവും വിഷുവും തിരുവാതിരയും 
താലോലിക്കും നാട്‌! 

ആനാടിനാടയല്‍ നാട്‌! 
നമ്മള്‍ക്കെല്ലാമൊരു നാട്‌! 
തൊഴിലാളികളുടെ കൊടിയുടെ കീഴില്‍ 
തുകിലുണരും നാട്‌! (കടലേഴ്‌...) 
ചെങ്കരിമ്പു നൊങ്കം കൊണ്ടുവരുന്നവളേ! 
മുത്തമിഴകമോ കേരളമോ--നിന്നെ 
കെട്ടിയ പുരുഷന്‍െറ നാടേത്‌? 
പുള്ളിപ്പൊന്മയിലാടും നാട്‌! 

വള്ളുവര്‍ പാടും നാട്‌! 

ആവണിയവിട്ടവും മാട്ടുപൊങ്കലും 
ആരാധിക്കും നാട്‌! 

ആനാടീനാടയല്‍നാട്‌! 

തൊഴിലാളികളുടെ കൊടിയുടെ കീഴില്‍ 
തുടികൊട്ടും നാട്‌! (കടലേഴ്‌...) 


612 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്ത്ല 


പുന്തേനരുവീ! 
പൊന്‍മുടിപ്പുഴയുടെയനുജത്തി! 
നമുക്കൊരേ പ്രായം! 

നമുക്കൊരേ മോഹം! 

നമുക്കൊരേ ദാഹം! 
ഒരു താഴ്വരയില്‍ ജനിച്ചു--നമ്മള്‍ 
ഒരു പുന്തണലില്‍ വളര്‍ന്നു! 
പുനിലാവലക്കിയ പുളിയിലക്കരയുള്ള 
പുടവയുടുത്തു നടന്നു---നമ്മള്‍ 
പൂക്കളിറുത്തു നടന്നു! 

ഓര്‍മ്മകള്‍ മരിക്കുമോ? 


832 


ഓളങ്ങള്‍ നിലയ്ക്കുമോ? 

ആ...ഹാ... (പൂന്തേനരുവി...) 
മടിയില്‍ പളുങ്കു കിലുങ്ങി!--നീല- 
മിഴികളില്‍ കനവു തിളങ്ങീ। 
കാമിനീമണിമാരില്‍ പുളകങ്ങളുണര്‍ത്തുന്ന 
കഥകള്‍ പറഞ്ഞു മയങ്ങി!--നമ്മള്‍ 
കവിതകള്‍ പാടി മയങ്ങി! 

ഓര്‍മ്മകള്‍ മരിക്കുമോ? 

ഓളങ്ങള്‍ നിലയ്ക്കുമോ? (പൂന്തേനരുവി...) 


61 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


സൂരൃശഗ്രഹണം-സുരൃഗ്രഹണം! 
ഗ്രഹണം കഴിഞ്ഞാലസ്തമനം! 
അസ്തമനം...അസ്തമനം! 
നിതൃ,്രകാശത്തെ കീഴടക്കുന്നു 
നിഴലിന്‍ പ്രതികാരം! 
അവമാനിതയായ്‌ പിറകേ നടന്നൊരു 
നിഴലിന്‍ പ്രതികാരം! (സൂര്യ...) 
നാലുകെട്ടില്‍---പൊന്‍വെയിലില്‍ 
നാലുകെട്ടില്‍ നാടുവാണരുളിയ 
തമ്പുരാനേ! 
നിനക്കെതിരേ ഫണമുയര്‍ത്തീ- 
നീ പണ്ടു നോവിച്ച കരിനാഗം! 
അഗ്നിച്ചിറകുള്ള പകലിന്‍ പൊയ്മുഖം 
കരിവാളിക്കുന്നു 
കദളീവനത്തില്‍ ഹൃദയമുരുക്കിയ 
കനല്‍ക്കണ്ണടയുന്നു! (സൂര്യ...) 


(സൂര്യ...) 


614 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ഫി. സുശ്തീല 


ശ്രാവണചന്ദ്രിക പുചൂടിച്ചു! 

ഭൂമികന്യക പുഞ്ചിരിച്ചു! 

അവളുടെ ലജ്ജയില്‍ വിടരും ചൊടികളില്‍ 
അനുരാഗകവിത വിരിഞ്ഞു--ആദ്യത്തെ- 
യനുരാഗകവിത വിരിഞ്ഞു! 
നീലാകാശത്താമരയിലയില്‍ 
നക്ഷാത്രലിപിയില്‍ 
പ്വിഴക്കൈനഖമുനയാല്‍ പ്രകൃതിയ- 
ക്കവിത പകര്‍ത്തിവെച്ചു! അന്നതു 

ഞാന്‍ വായിച്ചു! 

“വന്നു കണ്ടു കീഴടക്കി 


എന്നെ കേളീപുഷ്പമാക്കി।” (ശ്രാവണ...) | മകനേ...നിനക്കുവേണ്ടി! 


വയലാര്‍ കൃതികള്‍ 


സ്വര്‍ഗ്ഗാരോഹണവീഥിക്കരികില്‍ 

സ്വപ്നങ്ങള്‍ക്കിടയില്‍, 

കമനിയാംഗന്‍ പ്രിയനെന്‍ മനസ്സില- 

ക്കവിത കുറിച്ചുവെച്ചു ഞാനവനേ 
സ്നേഹിച്ചു 

“വന്നു കണ്ടു കീഴടക്കി 

എന്നെ കേളീപുഷ്പമാക്കി” 


619 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. ഥീല 


(ശ്രാവണ...) 


മാനവും ഭൂമിയും തീയും ജലവും 
വായുവും നിര്‍മ്മിച്ച വിശ്വശില്പീ 
മണ്ണിലെ മനുഷ്യന്‍െറയന്തരാത്മാവില്‍ നീ; 
നിന്നിലെ നിന്നെ കൊളുത്തിവെച്ചു! 
(മാനവും...) 
പണ്ടു പൂന്താനം പാടിയപോലേ 
“തണ്ടിലേററുന്നതും താഴെ നിര്‍ത്തുന്നതും 
നീയല്ലോ!” 
ജന്മം തരുന്നതും തിരിച്ചെടുക്കുന്നതും 
നീയല്ലോ! 
ജന്മങ്ങളെക്കൊണ്ടു പന്തടിക്കുന്നതും; 
ഞങ്ങളില്‍ ഞങ്ങളറിയാതെ വാഴുന്ന 
നീയല്ലോ! 
നിന്നെക്കാണുന്നതെന്നോ! (മാനവും...) 
പണ്ടു പ്രഹ്ലാദന്‍ പാടിയപോലേ! 
“മുന്നില്‍ നില്ക്കുന്നതും പിന്നില്‍ 
നില്ക്കുന്നതും നീയല്ലോ” 
“തൂണില്‍ നിറഞ്ഞതും തുരുമ്പില്‍ 
നിറഞ്ഞതും നീയല്ലോ!” 
തേടുന്ന കണ്ണിന്‌ മായയാകുന്നതും 
ഞങ്ങളില്‍ ഞങ്ങളറിയാതെ വാഴുന്ന 
നീയല്ലോ! 


നിന്നെക്കാണുന്നതെന്നോ! (മാനവും...) 





ചിത്രം: മകനേ, നിനക്കുവേണ്ടി 
616 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


മാലാഖമാര്‍ വന്നു പുവിടര്‍ത്തുന്നത്‌ 
മകനേ...നിനക്കുവേണ്ടി! 

മനസ്സില്‍ സ്നേഹമാം സുധ 
നിറയ്ക്കുന്നത്‌; 

(മാലാഖമാര്‍... 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


83: 
മന്ദസ്മിതത്തിലീ ചുംബനം ചൊരിഞ്ഞത്‌; 618 
മകനേ...നിനക്കുവേണ്ടി! സംഗിതം: ജി. ദേവരാജന്റ 
അമ്മ മെഴുകുവിളക്കുമായി ഗായകര്‍: പി സൃശ്വീ 
കാത്തിരിക്കുന്നത്‌; ത്ലം പ്‌. രേണുക 
മകനേ...നിനക്കുവേണ്ടി! (മാലാഖമാര്‍...) | ബാവായ്ക്കും പുത്രനും 
നിഴികള്‍ ബാഷ്പതടാകങ്ങളായത്‌; പരിശുദ്ധറൂഹായ്ക്കും 
മകനേ...നിനക്കുവേണ്ടി! സ്തുതിയായിരിക്കട്ടെ... എപ്പോഴും 
അമ്മ പ്രസവിച്ച നാള്‍മുതല്‍ തീ തിന്നുന്നത്‌ | സ്‌തുതിയായിരിക്കട്ടെ..... (ബാവാ...) 
മകനേ...നിനക്കുവേണ്ടി! (മാലാഖമാര്‍...) | രുണാമയനായ കര്‍ത്താവേ! 
മുകദുഃഖങ്ങളീ മുള്‍മുടിയണിഞ്ഞത്‌; കാത്തരുളീടണമേ--ഞങ്ങളെ 
മകനേ...നിനക്കുവേണ്ടി! കാത്തരുളീടണമേ (കരുണാ......) 
അമ്മ മരിക്കാതിരിക്കാന്‍ ആഗ്രഹിക്കുന്നത്‌; കണ്ണീര്‍ നിറഞ്ഞൊരീ പാനപാത്രങ്ങള്‍ നീ 
മകനേ...നിനക്കുവേണ്ടി! (മാലാഖമാര്‍...) | കൈനീട്ടി വാങ്ങേണമേ! (കണ്ണീര്‍.....) 

ഉയരങ്ങളിലുള്ള കര്‍ത്താവേ 
617 കൂട്ടായിരിക്കേണമേ--ഞങ്ങള്‍ക്കു 
സംഗീതം: ജി ദേവരാജന്‍ കൂട്ടായിരിക്കേണമേ! (ഉയര...) 
ഗായകന്‍: ജയചന്്രന ഗദ്ഗദകണ്ഠരായി പ്രാർത്ഥിക്കും 
ഞങ്ങള്‍തന്‍ 
പൊന്മാനേ! ദുഃഖങ്ങള്‍ തീര്‍ക്കേണമേ... (ഗദ്ഗദ...) 
പൊന്നമ്പലമേട്ടിലെ പൊന്മാനെ! (ബാവാ...) 
എനിക്കും എന്‍ സഖിക്കും; 
കുളിച്ചുതാമസിക്കാന്‍; 619 
ഒരു മുളങ്കുടില്‍ കെട്ടിത്തരുമോ--? സംഗീതം: ജി. ദേവരാജന്‍ 
കൂടെ വരുമോ? (പൊന്മാനേ...) | ഗായകന്‍: യേശുദാസ്‌ 
ആറയ്ുമുളയാററിലെ വള്ളംകളി 
കാണുവാന്‍; ഇരുനുറൂ പൌര്‍ണ്ണമിച്ചന്ദ്രികകള്‍! 
പോകുമ്പോളിവളെ ഞാന്‍ കണ്ടുമുട്ടി! ഇരുനൂറു പൊന്നരയന്നങ്ങൾ! 
(ആറന്മുള...) കുളിരുമായ്‌ നിന്‍െറ കഈമാരത്തിന്‍െറ 


കിളിവാതില്‍ കിരുകിരെ തുറന്നുനോക്കി 
(ഇരുനൂറു...) 
വിരിയും വികാരത്തിന്‍ പൂവുകള്‍ കണ്ടു 
അവയിലെ മഞ്ഞിന്‍െറ മുത്തുകള്‍ കണ്ടു 
(വിരിയും...) 
മിഴിമുന കൊണ്ട്‌ മോഹിച്ചുനിന്നു! 
മറുകുള്ള കവിളത്തൊരുമ്മ തന്നു! നിന്‍െറ 
മറുകുള്ള കവിളത്തൊരുമ്മ തന്നു. 
(ഇരുനൂറു...) 


ചിറകുള്ള തോണിയില്‍ 
മണിയമ്പുതോണിയില്‍ 
നിരണത്തുപള്ളിയില്‍ പോയ്‌- 
മിന്നുകെട്ടി ഇവളെ ഞാന്‍! (നിരണത്തു...) 
വള കിലുങ്ങി തള കിലുങ്ങി! 
വളവരയ്ക്കുള്ളിലീ ചിരി കിലുങ്ങീ! 
(വളകിലുങ്ങീ...) 
കരം കവര്‍ന്നു-ഞാന്‍ 


കരള്‍ കവര്‍ന്നു! . ിരം മൊട്ടുകള്‍ കണ്ടു! 
കവിളില്‍ പൂത്ത പൂ കവര്‍ന്നു! യ യ്‌ രി കണ്ടു 
മോഹങ്ങളില്‍ മുങ്ങുമീ സ്നേഹത്തിന്‍ അവയില്‍ തുളുമ്പു 

മ്പില്‍ ഞാന്‍; (മോഹങ്ങളില്‍...) 


റു ലം കൊണ്ടു കോരിത്തരിച്ചു 
പാദിച്ചതൊക്കെയും കാഴ്ചവെച്ചു! വിരല്‍നഖം ॥ം 


ചിറകുള്ള സ്വപ്നങ്ങള്‍ വാരിയിട്ടു 


മത്തി൭യ്യ 
കൊതിയ? ലു നം (വിരല്‍...) 
ര്‍ തീരൂല്ലാ! ]യ്മിട്ടു 
മധുവിധം 4 ല്‍ ചിറകുള്ള സ്വപ്നങ്ങള്‍ വാരിയിട്ടു 
മവിധുക്കാലമല്ലോ മരിക്കുവോളം! ഉത്ള 9 (ഇരുനൂറു...) 


അശള്‍ക്കു...മധുവിധു (പൊന്മാനേ...? 


834 


സംഗതം: ജി. ദേവരാജന്‍ 
ഗ്മയിക: പി മാധുര! 


സ്നേഹം വിരുന്നു വിളിച്ചു 

മോഹം മൌനം ഭജിച്ചു 

ആ മൌനം മനസ്സില്‍ പറഞ്ഞു 

ഐ ലൌയു ഐ ലൌനയുൂ 

എല്ലാ വികാരവും ഒന്നിച്ചുണര്‍ത്തും 
യൌവനത്തിന്‍ ലഹരിയുമായ്‌ 
ഉണര്‍ന്നുനില്പു ദാഹിച്ചുണര്‍ന്നുനില്പു 
മുന്നില്‍ നില്പു ഒരു ചുംബനത്തിന്‍ 
പൂടറിയാത്തൊരീയനുരാഗം 

എല്ലാ പതക്കവും മാറത്തു ചാര്‍ത്തും 
ഏപ്രിലിലെ രജനിപോലെ 

ഒരുങ്ങി നില്പു കോരിത്തരിച്ചു നില്പൂ 
മുന്നില്‍ നില്പു ഒരു ലാളനത്തിന്‍ 
കൂളിരണിയാത്തൊരീയനുരാഗം. 


ചിത്രം: ശിക്ഷ 
62] 


സ്പംഗിീതം: ജി, ദേവരാജനി 
ഗായിക: എല്‍.ആരി. ഈശ്വരി 


വെള്ളിയാഴ്ചനാള്‍ ചന്ദ്രനെക്കണ്ടാല്‍ 
വെളുക്കുവോളം വിരുന്ന്‌! 

വിരുന്ന്‌ --പ്രേമവിരുന്ന്‌! 

വീഞ്ഞില്‍ മുക്കിയ വിരുന്ന്‌ (വെള്ളിയാഴ്ച...) 
മേലേ മാനം --താഴേ ഭൂമിയും; 
പാനപാത്രങ്ങള്‍ നീട്ടുമ്പോള്‍-- 

എന്നില്‍ മാദകലഹരിയുണര്‍ത്താന്‍; 
എന്തേ എന്തേ, നാണം, നാണം? 

എന്തിത്ര നാണം? (വെള്ളിയാഴ്ച...) 
ചുണ്ടും ഗ്ലാസ്സും വണ്ടും പൂക്കളും; 
ചുംബനങ്ങള്‍ പകരുമ്പോള്‍ 

എന്റെറ കിനാവില്‍ മാറില്‍ മയങ്ങാന്‍ 
എന്നതേ എന്നതേ നാണം?--ഏ...യ്‌। 

എന്തിത്ര നാണം? (വെള്ളിയാഴ്ച...) 


622 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായിക. പി. സ്ധൂശ്രീല 


മല്ലികേ-മല്ലികേ-മാലതീമല്ലികേ! 
വന്നുവോ, വന്നുവോ, 
വസന്തസേനന്‍ വന്നുവോ? 


(മല്ലികേ...) 


വയലാര്‍ ക തികള്‍ 
നി വിരിച്ച പുഷ്പശയ്യ ചുളിഞ്ഞുവല്ലോം) 
നീ നിറച്ച പാനഭാജനമൊഴിഞ്ഞുവല്ലേം। 
കാററു കേട്ടു കിളികള്‍ കേട്ടു കാട്ടുമല്ലിക്ചേ 
നന്നി 
കാത്തിരുന്ന കാമുകന്‍െറ കാല്‍പെരുമാറം, 
ഓരഓാദാ......... (മല്ലികേ....) 
നീയുടുത്ത പട്ടുചേല മുഷിഞ്ഞുവല്ലോ। 
നീയണിഞ്ഞ മൊട്ടുമാല കൊഴിഞ്ഞുവല്ലോം। 
കാടു കണ്ടു പുഴകള്‍ കണ്ടു കന്നിമല്ലികേ। 
നീ 
കാമുകനെക്കൈയിലാക്കിയ മോഹിനിയാട്ടം) 


(മല്ലികേ...) 
6023 


സംഗീതം: ജി. ദേവരാജനി 
ഗായക൯: യേശുദാസ്‌ 


സ്വപ്നമെന്നൊരു ചിത്രലേഖ! 
സ്വര്‍ഗ്ഗനര്‍ത്തകി ചിത്രലേഖ! 
ഒരു സുന്ദരിതന്‍ വര്‍ണ്ണചിത്രം-- 
ഉള്ളില്‍ വരച്ചൂ! --നെഞ്ചിനുള്ളില്‍ വരച്ചു. 
(സ്വപ്ന...) 
നൂറു മനോരാജ്യങ്ങൾ കണ്ടു! നൂറു 
മുഖച്ഛായകള്‍ കണ്ടു! 
അവയൊന്നുമിത്രനാളെന്‍ വികാരങ്ങളെ; 
അണിയിച്ചപൊരുക്കിയിട്ടില്ല! 
നിത്യസഖീ-സ്വപ്നസഖീ! 
നീയെന്‍െറ ഹൃദയേശ്വരീ-! 
നൂറു മൃദുസ്മേരങ്ങള്‍ കണ്ടു 
നൂറു കടക്കണ്‍മുനകള്‍ കൊണ്ടു! 
അവയൊന്നുമിത്രമേലെന്‍െറ ദാഹങ്ങളെ 
അടിമപ്പെടുത്തിയിട്ടില്ല! 
നിതൃൃയസഖീ-സ്വപ്നസഖീ-- 
നീയെന്‍െറ ഹൃദയേശ്വരീ! 


624 


സംഗിതം: ജി, ദേവരാജന്ി 
ഗായിക: ചി. സുശ്തീല 


(സ്വപ്ന...) 


(സ്വപ്ന...) 


രഹസ്യം! 

രഹസ്യം --ഇതു രഹസ്യം 
അനുരാഗകഥയിലെ ഒരു നായികയുടെ 
രഹസ്യം --പ്രേമരഹസ്യം! (രഹസ്യം...? 
ഒരുനാള്‍ ---അന്നൊരുനാള്‍ 

കാററു വന്നൊരുമ്മ കൊടുത്തു! 
കാട്ടുപുവിന്‍ കവിളു തുടുത്തു! 

ആ പുവിറുത്തവള്‍ ഒളിച്ചുവെച്ചു! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കാമുകന്‍ വന്നതു കണ്ടുപിടിച്ചു! 

കാമുകി പൊട്ടിച്ചിരിച്ചു! 

ആ ചിരി ചിറകു വിതിര്‍ത്തപ്പോള്‍; 
ആദ്യത്തെ പൂക്കാലമുണ്ടായി! (രഹസ്യം...) 
ഒരുനാള്‍ ഹായ്‌ ഹായ്‌ 

ഒരുനാള്‍ --പിന്നൊരുനാള്‍ 

കന്നിരാത്രി കതകു തുറന്നു! 

മണ്ണിലാകെ കുളിരു പരന്നു 

ആ കുളിരെടുത്തവളൊളിച്ചുവെച്ചു! 
കാമുകന്‍ വന്നതു പങ്കിട്ടെടുത്തു! 

കാമുകി കോരിത്തരിച്ചു! 

ആ കുളിരമൃതു ചൊരിഞ്ഞപ്പോള്‍ 
ആദ്യത്തെ പൂനിലാവുണ്ടായി! (രഹസ്യം...) 


625 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


പ്രണയകലഹ മോ പരിഭവമോ? 

പ്രിയസഖി നീ അഭിനയിക്കും; 

പ്രേമനാടകമോ? ഇതു പ്രേമനാടകമോ? 
(പ്രണയ...) 

നിറഞ്ഞു കണ്ടിട്ടില്ലല്ലോ--ഇതുവരെ ഞാന്‍; 

നിന്‍ നീലോല്പലമിഴികള്‍! 

നിന്‍ കവിളില്‍ --നിന്‍ ചൊടിയില്‍ 

വിടരാതിരുന്നിട്ടില്ലല്ലോ? 

വികാരസിന്ദുരപുഷ്പങ്ങള്‍! (പ്രണയ...) 

തകര്‍ന്നു കണ്ടിട്ടില്ലല്ലോ --അനുരാഗം 

ത്ര്ത്രികള്‍ പാകിയ ഹൃദയം! 

എന്നരുകില്‍ നീ വരുമ്പോള്‍- 


കിലുങ്ങാതിരുന്നിട്ടില്ലല്ലോ! 

കിനാവില്‍ മുങ്ങിയ നിന്‍ നാണം! 
(പ്രണയ...) 

ചിത്രം: നവവധു 

926 


സംഗീതം: ദേവരാജന്‍ 
ഗായകന്‍: ഷേശുദാസ്‌ 


വിയേ, പ്രിയേ, നിന്‍ പ്രമദവനത്തില്‍ 
സ്വയംവരത്തിനു വന്നു ഞാന്‍! 
ചദാതപുഷ്പം ചൂടിക്കു നീ! 
പസാദമണിയിക്കൂ! 
ശാലീനസുന്ദരസങ്ംല്പങ്ങളാല്‍ 
ശീകോവില്‍ തീര്‍ത്തു ഞാന്‍ ---നിനക്കൊരു 
ശ്രീകോവില്‍ തീര്‍ത്തു ഞാന്‍! (ശാലീന...) 


(പ്രിയേ... 


മോഹമുരുക്കി വി 


ലു ളക്കുകള്‍ വാര്‍ത്തു 
സനേഹമവയില്‍ 


തിരിയിട്ട 1! 


മോഹ... 


(പ്രിയേ... 
മംഗല്യരത്നാഭരണമിടീച്ചു। 


മ്രന്തം ജപിച്ചു ഞാന്‍! അനുരാഗ: 

മര്ത്രംജപിച്ചു ഞാന്‍ 

മൌനം സമ്മതലക്ഷണമല്ലേ? 

പ്രാണഹര്‍ഷങ്ങളൊന്നല്ലേ? ഒന്നല്ലേ? 
(മൌനം സമ്മത...) (പ്രിയേ... 


(മംഗല്യരത്താ.... 


627 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഈശ്വരന്‍െറ തിരുമൊഴി കേട്ടു! 
കിളിചിലയ്ക്കുംപോലെ! 

ഇതാ മനുഷ്യന്‍, ഇതാ മനുഷ്യന്‍--- 
ഇവനെന്‍െറ പ്രിയപുത്രന്‍! (ഈശ്വരന്‍െറ...) 
സ്വര്‍ഗ്ഗത്തിലിരുന്നു... 

സ്വര്‍ഗ്ഗത്തിലിരുന്നു മനുഷ്യന്‍ പറഞ്ഞു: -- 
“സ്വസ്മി ദൈവമേ സ്വസ്കി!” (സ്വര്‍ഗ്ൃത്തി...) 
അവന്‍ സ്വപ്നവ്യക്ഷത്തിലെ 

കനി പറിച്ചപ്പോള്‍ --സ്വരം മാറീ--- 
ദൈവത്തിന്‍ സ്വരം മാറീ--- 

ഓ-ഓ-ഓ...! 

ഈശ്വരന്‍െറ തിരുമൊഴി കേട്ടു--- 
ഇടിമുഴങ്ങുംപോലെ 

“ഇതാ മനുഷ്യന്‍, ഇതാ മനുഷ്യന്‍ 

ഇവനെ ഞാന്‍ കുടിയിറക്കി! 
നരകത്തിലിരുന്നു... 

നരകത്തിലിരുന്നു മനുഷ്യന്‍ പറഞ്ഞു: 
നന്ദി ദൈവമേ നന്ദി!” (നരകത്തി...) 
അവന്‍ നിത്യദുഃഖത്തിന്‍െറ 
ചുമടെടുത്തപ്പോള്‍ മിഴി നിറഞ്ഞൂ! 
ദൈവത്തിന്‍ മിഴി നിറഞ്ഞു! 
“ഓ-ഓ-ഓ...! " 


628 


സ്പംഗീതം: ജി. ദേവരാജന്‍ | 
ഗായകന്‍: പി. ബി. ശ്രീനിവാസ 


(ഈശ്വരന്‍റെറ...) 


നീ ആദ്യം- 


ം നീ, അച്ഛനും 
പുള. (അമ്മയും നീ...) 


കണ്ട വെളിച്ചവും നീ! 

അറിവും നീ, മ്‌; ളി 
ഷ്ണാ, ശ്രീകൃഷണ: 

അമ്പാടിക്കൃ (അറിവും നീ...) 


വിളിക്കുമ്പോള്‍ ഞങ്ങള്‍ക്കു കാണേണം! 


83 


വിശക്കുമ്പോള്‍ ഞങ്ങള്‍ക്കു ചോറു വേണം 
(വിളിക്കുമ്പോള്‍...) 
അമ്മയുപേക്ഷിച്ച കുഞ്ഞുങ്ങള്‍ ഞങ്ങള്‍ 
അമ്മിഞ്ഞ കാണാത്ത കുഞ്ഞുങ്ങള്‍ -- 
കുഞ്ഞുങ്ങള്‍ (അമ്മയും നീ...) 
മേലോട്ടു നോക്കിയാലാകാശം 
താഴോട്ടു നോക്കിയാല്‍ തരിശുനിലം 
(മേലോട്ടു...) 
താരാട്ടു പാടുവാനാളില്ല, വന്നു 
താലോലമാട്ടുവാനാളില്ല --ആളില്ല...! 
(അമ്മയും നീ...) 
ഉറങ്ങുമ്പോള്‍ കൂടെ വന്നുറങ്ങേണം! 
കരയുമ്പോള്‍ ഞങ്ങള്‍ക്കു പാലു വേണം! 
(ഉറങ്ങുമ്പോള്‍...) 
അച്ഛനുപേക്ഷിച്ച കുഞ്ഞുങ്ങള്‍-- 
ഞങ്ങള്‍ 
ആരോരുമില്ലാത്ത പാവങ്ങള്‍--പാവങ്ങള്‍... 
(അമ്മയും നീ...) 


629 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


രാത്രിയാം രംഭയ്ക്കു രാജ്യം മുഴുവന്‍ 

രഹസ്യകാമുകന്മാര്‍! 

രാജഹംസങ്ങളെ ദുതിനയയ്ക്കും; 

രഹസ്യകാമുകന്മാര്‍! 

കാല്‍ച്ചിലങ്ക കിലുങ്ങുമ്പോള്‍; 

കടാക്ഷമുനകള്‍ ചലിക്കുമ്പോള്‍; 
(കാല്‍ച്ചിലങ്ക...) 

വെള്ളിത്തളികയില്‍ സോമരസം൦൦ 

തുള്ളിത്തുളുമ്പുമ്പോള്‍; 

അവരണിയും പുളകമല്ലോ! 

അക്കരപ്പച്ചയിലെ പൂക്കള്‍! 

പുക്കള്‍--കനകമല്ലിപ്പുക്കള്‍ 

“ലലല്ലാ-ലലല്ല-ലലല്ല-ലലല്ല-ലാ-ലാലാ- 

ആദ്യയാമം കൊഴിയുമ്പോള്‍; 

അനംഗനവളെയുണര്‍ത്തുമ്പോള്‍; 
(ആദ്യയാമം...) 

പൊന്നേലസ്സും നൂപുരവും 

പൊട്ടിച്ചിരിക്കുമ്പോള്‍! 

അവളണിയും പുളകമല്ലേ, 

അംബരപ്ലച്ചയിലെ പൂക്കള്‍? 

പുകള്‍ രരജതമല്ലിപ്പൂക്കള്‍ 

ലലല്ലാ-ലലല്ലാ-ലലല്ലാ-ലാലാലാ!” 
(രാത്രിയാം...) 


വയലാര്‍ കൃതികള്‍ 
ചിത്രം: തെററ്‌ 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകൻ: യേശുദാസ്‌ 


തെററ്‌ -- തെററ്‌! ഇത്‌ 

തുടങ്ങിയതെന്നോ, എവിടെയോ? 
“യഹോവയുടെ ശില്പശാലയിലോ?” 
“ഏദന്‍തോട്ടത്തിലോ?” (തെററ്‌...) 
മഗ്ദലനയിലെ തെരുവില്‍വെച്ചോ?” 
മാലിനീതടത്തില്‍വെച്ചോ?” (മഗ്ദലന...) 
മാംസം മാംസത്തിനാദ്യത്തെ തെററിന്‍െറ; 
മാദകമധുപാത്രം നല്‍കി! -- കൈയില്‍ 
മാദകമധുപാത്രം നല്‍കി! 

“ആ തെററു ജയിക്കുന്നു --ചരിത്രം- 
ആവര്‍ത്തിക്കുന്നു!” (തെററ്‌...) 
“കല്പതരുലതാഗ്ൃഹത്തില്‍വെച്ചോ?” 
“കാളിന്ദീസരസ്സില്‍വെച്ചോ?” (കല്പതരു...) 
കാമം കാമത്തിനാദ്യത്തെ തെററിന്‍െറ 
കൈവിരലടയാളം നല്കി! --മാറില്‍ 
കൈവിരലടയാളം നല്കി! 

ആ തെററു ജയിക്കുന്നു! --ചരിത്രം- 
ആവര്‍ത്തിക്കുന്നു! (തെററ്‌...) 


631 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്ത്ല 


ആഹാഹാ... 

പള്ളിയരമന വെള്ളിയരമനയില്‍ 
പൊന്നുകൊണ്ടൊരാള്‍രുപം! 
ചിത്രമണിയറ മുത്തുമണിയറയില്‍ 
ശില്പിതീര്‍ത്തൊരാള്‍രുപം-- സ്വപ്ന-- 
ശില്പിതീര്‍ത്തൊരാള്‍രുപം. (പള്ളിയരമന...) 
ഞാനതിന്‍െറ നീലക്കണ്ണുകളില്‍ കണ്ടു 
“ദാഹമായ ദാഹങ്ങള്‍” 

ആ ദാഹം-ആ രൂപം- ആ നോട്ട൦ 
ആപാദചുഡം ചാര്‍ത്തിച്ചു! --എന്നെ 
നാണമെന്നൊരാഭരണം! 

ആഹാ...ആഹാ... (പള്ളിയരമന...? 
ഞാനതിന്‍െറ മന്ദസ്മേരത്തില്‍ -- കണ്ടു; 
“മോഹമായ മോഹങ്ങള്‍!” 

ആ മോഹം-ആ സ്നേഹം-ആ മൌഈന൦്‌ 
ആത്മാവിനുള്ളില്‍ പകരുന്നു --ഇന്നും 
പ്രേമമെന്ന തിരുമധുരം! 


ആഹാ...ആഹാ... (പള്ളിയരമന...? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


നടന്നാല്‍ നീയൊരു സ്വര്‍ണ്ണഹംസം1--- 
പൂത്തു- 
വിടര്‍ന്നാല്‍ നീയൊരു പാരിജാതം! 
നിറച്ചാല്‍ നീയൊരു പാനപാത്ര൦-അടു- 
ത്തിരുന്നാല്‍ നീയൊരു രോമഹര്‍ഷം! 
(നടന്നാല്‍...) 
കിടന്നാല്‍ കട്ടില്‍ നിറയും! ഈ മുടിയില്‍ 
കൈവിരലോടുമ്പോള്‍---എന്‍- 
കൈവിരലോടുമ്പോള്‍,; 
മധുരാംഗീ നീയണിയുന്നതേതൊരു- 
മദനപരാഗം? മദനപുഷ്പപരാഗം? 
(നടന്നാല്‍...) 
തൊടുമ്പോള്‍ നാണം പൊതിയും! ഈ 
തളിര്‍മെയ്‌ 
മടിയിലിരുത്തുമ്പോള്‍--ഞാന്‍ 
മടിയിലിരുത്തുമ്പോള്‍..... 
മദിരാക്ഷീ നീ പകരുന്നതേതൊരു-- 
മധുരവികാരം മധുരമൃദുലവികാരം? 
(നടന്നാല്‍...) 


033 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: മാധുരി 


കുന്നുംപുറത്തൊരു മിന്നലാട്ടം! 
“കുഞ്ഞുണരമ്മിണിക്കുഞ്ഞുണര്‍ര്‌!” 
“കുന്നത്തെ തേവരോ, അമ്പിളിമാമനോ 
കുഞ്ഞിന്‍റച്ഛനോ --ആരാരോ! ...” 
(കുന്നുംപുറത്തൊരു...) 
കുന്നത്തെ തേവരാണെങ്കില്‍ ---കണ്ടാല്‍ 
കണ്ടെന്നുപോലും നടിക്കൂല്ലാ! 
കാലുപിടിച്ചാലും കൈകൂപ്പിനിന്നാലും; 
കണ്ണേലൊന്നു തുറക്കൂല്ലാ! 
(കുന്നുംപുറത്തൊരു...?) 
അമ്പിളിമാമനാണെങ്കില്‍ ---കണ്ടാല്‍ 
അമ്മിണിക്കുഞ്ഞിനെയറിയുലാ! 
പോകുന്നിടത്തൊക്കെ പിന്നാലെ ചെന്നാലും 
നേരംവെളുക്കുമ്പൊ കാണുൂല്ലാ! 
ഷി (കുന്നുംപുറത്തൊരു...?) 
കൂഞ്ഞിന്‍െറയച്ഛനാണെങ്കില്‍---“ അയ്യാ!” 
കുഞ്ഞിനെ താഴത്തു നിര്‍ത്തൂല്ലാ! 


837 
പൊന്നുമ്മ മേടിക്കും, പൂണാരം 
വന്നാലൊരിക്കലും പോകുല്ലാ! 


(കുന്നുംപുറത്തൊരു...) 
ആരാരോ! ആരാരേധ! 


ആരാരോ” 


ചൂടിക്കും! 


“ആരാരോ 


634 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഇണക്കം പിണക്ക൦-ഇതു 
മനുഷ്യകഥയുടെ ചുരുക്കം! 

ഒരുക്കം മുടക്ക൦ഇതു 

പ്രണയകഥയുടെ തുടക്കം! (ഇണക്കം...) 
ടതുക്കള്‍ വരും മടങ്ങും൦മുത്തു- 
വിതയ്ക്കും തിരിച്ചെടുക്കും! 

വിരിയും പുഷ്പം കൊഴിയും൦--അതിന്‍ 
സുഗന്ധംകൊണ്ടു നിറയും! 

ആ സുഗന്ധം നിലനില്ക്കും! 

ആയിരം യുഗങ്ങളതാസ്വദിക്കും!(ഇണക്കും...) 
ചിരിക്കും വിധി ചിരിക്കു൦-ദൈവം 

ഉറക്കം നടിച്ചിരിക്കും! 

ജനിക്കും സ്വപ്നം മരിക്കു൦--അതിന്‍ 
മധുരംകൊണ്ടു നിറയും! 

ആ മധുരം നിലനില്ക്കും! 

ആയിരം യുഗങ്ങളതാസ്വദിക്കും!(ഇണക്കം...) 


ചിത്ര ം: കരിനിഴല്‍ 
6359 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശീല 


അഭിനന്ദനം --എന്‍െറ അഭിനന്ദനം! 

സഖീ, നിന്‍െറ കവിളിന്മേല്‍ 

ഒരു ചുംബനം! ചുടുചുംബനം! 
(അഭിനന്ദനം...) 


നിയേഴു ദിവസങ്ങള്‍, എഴുനൂറു 
ഗ്‌ സ്വപ്നങ്ങള്‍ 


ഇതളിന്മേലിതള്‍ചുടുമനുഭൂതികള്‍! 
(ഇനിയേഴു...?) 
കതിര്‍മണ്ഡപത്തിലേക്കവയുമായ്‌ നീ 
ചെന്നു; 
കൂ! 
കയറുമ്പോളിതുകൂടി കൊണ്ടുപോ 
കൊണ്ടുപോകൂ! (അഭിനന്ദനം...) 


ിര്‍കോരി, തളിരോടു 
കുളിരോടു കുള തളിര്‍ചൂടി, 


838 


ചിരികൊണ്ടു ചിരിമൂടി, പ്രണയാര്‍ദ്രയായ്‌! 
(കുളിരോട...) 
പ്രിയമന്ദിരത്തിലേക്കുവയുമായ്‌ നീ ചെന്നു- 
കയറുമ്പോളിതുകൂടി കൊണ്ടുപോകൂ... 
കൊണ്ടുപോകൂ... (അഭിനന്ദനം...) 


636 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


വല്ലഭന്‍ പ്രാണവല്ലഭന്‍! 

കല്യാണരാത്രിയില്‍ അരികിലെത്തീ- 

കണ്ണു പൊത്തീ, കവിളില്‍ പൊട്ടുകുത്തീ! 
(വല്ലഭന്‍...) 

വ്രീളാവിവശയാം എന്നെയവനൊരു 

വിലാസലതികയാക്കീ! 

വിരിമാറിടത്തോടടുക്കീ...പൂക്കളെ- 

യുണര്‍ത്തീ, വിടര്‍ത്തീ, പടര്‍ത്തീ! 


എന്നെയടിമയാക്കീ! (വല്ലഭന്‍...) 
ലീലാലഹരിയില്‍ എന്നെയവനൊരു 
വികാരവീണയാക്കീ! 


അംഗതലത്തില്‍ കിടത്തീ, തന്ത്രികള്‍ 
ഇണക്കീ-മുറുക്കീ-മയക്കീ 
എന്നെയടിമയാക്കീ! 


637 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


(വല്ലഭന്‍....) 


നിറകുടം തുളുമ്പീ! നിന്‍െറ തിരുമുഖം 
തിളങ്ങീ! 
നിലാവേ! നിലാവേ! 
നീയൊരു ഗോപ്രസ്യീ! (നിറകുടം...) 
കവികള്‍ മേഘങ്ങളാക്കി വര്‍ണ്ണിക്കുമീ- 
കണങ്കാല്‍ മൂടും മുടിയില്‍, നിന്‍െറ 
മുടിയില്‍... 
സുസ്മേരവദനേ ചൂടിച്ചതാരീ 
സിന്ദുരപുഷ്പങ്ങള്‍? 
നക്ഷത്രങ്ങളോ നവഗ്രഹങ്ങളോ? 
നിന്നെ സ്‌നേഹിച്ച കാര്‍വര്‍ണ്ണനോ...ഓ! 
(നിറകുടം...) 
മനസ്സില്‍ പൂവമ്പിന്‍ തേന്‍മുള്ളു കൊള്ളുമീ--- 
മധുമാസത്തിന്‍ കുടിലില്‍ -വള്ളിക്കുടിലില്‍; 
അംഗങ്ങള്‍ മുഴുവന്‍ ചാര്‍ത്തിച്ചതാരീ 
ശൃംഗാരചിത്രങ്ങള്‍! 


നക്ഷത്രങ്ങളോ നവഗ്രഹങ്ങളോ? 
നിന്നെ സ്നേഹിച്ച കാര്‍വര്‍ണ്ണനോ? 
(നിറകുടം... 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


വെണ്ണക്കല്ലുകൊണ്ടല്ല. 
വെള്ളിനിലാവുകൊണ്ടല്ല! 
സൌന്ദര്യദേവതേ നിന്നെ നിര്‍മ്മിച്ചത്‌; 
സൌഈഗന്ധികങ്ങള്‍കൊണ്ടല്ല! (വെണ്ണക്ക്ല... 
രാസ്ക്രീഡയില്‍ കാമുകര്‍ ചൂടും; 
രോമാഞ്ചംകൊണ്ടു കരുപ്പിടിച്ചു! 
പ്രേമമെന്ന വികാരമൊരുക്കീ! 

കാമദേവന്‍ മെനഞ്ഞെടുത്തു! 

നിന്നെ മെനഞ്ഞെടുത്തു! 
“ആഹാ...ആഹാ...ആഹാ!” (വെണ്ണക്കല്ല... 
നാഗപഞ്ചമിരാത്രിയില്‍ വിടരും; 
നക്ഷത്രംകൊണ്ടു മിഴിതീര്‍ത്തു! 
ഈ മനോജ്ഞലതാസദനത്തില്‍ 
പൂമുഖങ്ങള്‍ നിനക്കു തന്നു! (ഈ മനോ... 
ആ...ആ...ആ... (വെണ്ണക്കല്ല്‌... 


639 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


(നാഗ... 


“കാമാക്ഷീ!...കാതരാക്ഷീ!...” 
കണ്ടു, ഞാന്‍ രസിച്ചു; 
കാണാപ്പാഠം പഠിച്ചു! നിന്‍െറ 
കടാക്ഷമുനയുടെ കാമശാസ്ത്രം! 
(കാമാക്ഷീ.... 
ആദ്യമായ്‌ യാവനം ചുടേല്‍ക്കുമ്പോള്‍ 
അസ്ഥികള്‍ പൂക്കുമെന്നറിഞ്ഞിരുന്നില്ല 
ഞാന്‍! 
സ്വപ്നം കണ്ടു വിടര്‍ന്നാല്‍ ജീവിതം; 
സുന്ദരമാകുമെന്നറിഞ്ഞിരുന്നില്ല ഞാന്‍! 
“ആഹാ...ആഹാ...!” (കാമാക്ഷീ... 
ആദ്യമായി ലജ്ജയെ ലാളിക്കുമ്പോള്‍; 
ആ സുഖമെന്തെന്നറിഞ്ഞിരുന്നില്ല' ഞാന്‍! 
പ്രേമംകൊണ്ടു പൊതിഞ്ഞാല്‍ സ്റ്രീയൊരു 
ദേവതയാകുമെന്നറിഞ്ഞിരുന്നില്ല: ഞാന്‍! 
“ആഹാ...ആഹാ!” (കാമാക്ഷീ...) 


ചിത്രം: ബോബനും മോളിയും 


640 


സംഗതം: ജോസഫ്‌ കൃഷ്ണ 
ായകരി: ബി. വസന്ത, പി. രേണുക 


നയനിറഞ്ഞ മറിയമേ! ഞങ്ങളെ 
നല്ലവരാക്കണമേ! 

മക്കള്‍, ഞങ്ങള്‍ ചെയ്യ പാപങ്ങള്‍ക്കു; 
മാപ്പു നല്‍കേണമേ! 
അത്യുന്നതങ്ങളില്‍ വാഴ്ത്തപ്പെടും നിന്‍െറ 
പുര്രനാമുണ്ണിയീശോ! 


മുള്‍ക്കിരീടം ചൂടി ദുഃഖിതര്‍ ഞങ്ങള്‍ക്കായ്‌; 


സ്വര്‍ഗ്ഗവാതില്‍ തുറന്നില്ലേ? -- പണ്ട്‌ 
സ്വര്‍ഗ്ഗവാതില്‍ തുറന്നില്ല? 
കാല്‍വരിക്കുന്നിലുയര്‍ത്തെഴുന്നേറെറാരു 
കാരുണ്യരൂപനീശോ 
കാരിരുമ്പാണിപ്പഴുതുള്ള കൈകളാല്‍ 
കാത്തരുളീടുകില്ലേ? -- ഞങ്ങളെ 
കാത്തരുളീടുകില്ലേ? 


941 


സംഗീതം: ജോസഫ്‌ കൃഷ്ണ 
ഗായിക: പി. സുശ്തീല 


മാലാഖമാരുടെ വളര്‍ത്തുകിളികള്‍ 
മണിയരയന്നങ്ങള്‍ --- രണ്ടു 
മണിയരയന്നങ്ങള്‍ 

ഭൂമിയില്‍ പണ്ടൊരു താമരപ്പൊയ്കയില്‍ 
പുനുള്ളാന്‍ വന്നു 
ഇളംമഞ്ഞില്‍ നീരാടി --! 
ഇളംവെയിലില്‍ മെയ്തോര്‍ത്തി! 
ഇല്ലില്ലം കാട്ടിലവര്‍ കിടന്നുറങ്ങി! 
പൂവമ്പന്‍ തെളിക്കുന്ന 
പുഷ്പവിമാനത്തില്‍; 
പൂക്കാലമിതുവഴി കടന്നുപോയി! 


(മാലാഖമാരുടെ...) 


പൊയ്കയുടെ കടവത്ത്‌ പുന്നാരപ്പാടത്ത്‌; 
പൊന്‍മുട്ടയിട്ടേച്ചു കിളികള്‍ പോയി! 
പാതിരായതും കൊണ്ടുനടന്നപ്പോള്‍; 
ഭൂമിയില്‍ വെളുത്തവാവുണ്ടായി! 
കുരിമുകില്‍പ്പാടത്ത്‌ കരുമാടിക്കുട്ടമാര്‍-- 
കടലിലാ പൊന്മുട്ടയെറിഞ്ഞുടച്ചു! 
പാതിരായതും തേടിനടന്നപ്പോള്‍; 
ഭൂമിയില്‍ കുറുത്തവാവുണ്ടായി! 


(നന്മ...) 


(നന്മ...) 


(നന്മ...) 


(മാലാഖമാരുടെ...) 


൫: 
64.7 


സംഗിതം: ജോസഫ്‌ കൃഷ്ണ 
ഗായകന്‍. പട്ടം സദന്‍ 


ഇററലി-ജര്‍മ്മനി-ബോംബെ-മൈസൂര്‍. 
ഇട്ടുപ്പു കാണാത്ത നാടില്ല! 
സായിപ്പന്മാരെ സര്‍ക്കസു കാട്ടി; 
സമ്മാനം വാങ്ങാത്ത നാളില്ല! 
കാട്ടുമുളത്തൂണു കെട്ടി; 
തൂണിലൊരു ഞാണു കെട്ടി! 
ഞാണിന്മേല്‍ സൈക്കിളിലുണ്ടൊരു- 
സമ്മര്‍ സാൾട്ട്‌ -- നാനാ -_ 
സമ്മര്‍സാള്‍ട്ട്‌ കൂടെ-- 

കാണാന്‍ നല്ലൊരു കൊച്ചുപെണ്ണിന്‍െറ- 
ട്വിസ്ററ്‌ ഡാന്‍സ്‌ --_ചാചാ -- 
ട്വിസ്ററ്‌ ഡാന്‍സ്‌! 

സിംഹം കടുവാ ചിംപന്‍സി- 
സിക്കു-മറാത്തി-പഞ്ചാബി; 
ചന്ദനക്കാതല്‍ കടഞ്ഞതുപോലുള്ള 
സുന്ദരിപ്പെണ്ണുങ്ങള്‍ വേറെ! 

കുട്ടനാട്ടില്‍ വരുന്നു --- നമ്മുടെ സര്‍ക്കസ്‌ 
തുളുനാട്ടിലാശാന്‍െറ കളരിപ്പയററു ഞാന്‍; 
ചുളുവില്‍ കാണിക്കാം -- പക്ഷേ, 
മരണക്കിണററിലെ കാറിലെ വേലയ്ക്കു; 
കാശു വേണം കാശ്‌! -- കാണാന്‍ 

കാശു വേണം കാശ! 


643 


സംഗീതം: ജോസഫ്‌ കൃഷ്ണ 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


(ഇററലി.. 


(ഇററലി... 


കിലുകിലുക്കാന്‍ ചെപ്പുകളേ വാ-വാ-വാ! 

കുഞ്ഞാററക്കുരുവികളേ വാ-വാ-വാ 

തുകിലുണര്‍ത്തുപാട്ടുപാടി; 

തളിര്‍മരത്തിലൂയലാടി; 

കുടുകുടു കളികാണാന്‍ വാ വാ വാ! 

കാററുകൊള്ളാം പൂക്കള്‍ നുള്ളാം! 

കാട്ടിന്നുള്ളില്‍ തുമ്പിതുള്ളാം! 

കദളിവാഴപ്പോളകുത്തി; 

കൈതയോലപ്പിലികെട്ടി; 

കരുകുംപുല്‍മേട്ടിലൊരു കൂടുകൂട്ടാം! (3) 

കന്നിയാറേ പമ്പയാറേ! 

കടലു കാണാന്‍ പോണവളേ! 

പവിഴമുളം തോണിയിലെപ- 

പഞ്ചവര്‍ണ്ണപ്പൈങ്കിളിക്കു; 

പൊന്‍മുത്തും പവിഴവും കൊണ്ടുവരേണം. 
(കിലുകിലുക്കാന്‍...) 


840 


സംഗീതം: ജോസഫ്‌ കൃഷ്ണ 
ഗായകനീ: യേശുദാസ്‌ 


മനോരമേ! നിന്‍പഞ്ചവടിയില്‍ 
മധുമതിപുഷ്പങ്ങള്‍ വിരിഞ്ഞു! 
പനിനീര്‍ തളിക്കാന്‍ 

പവിഴം പതിക്കാന്‍ 

പതിനേഴു വസന്തങ്ങള്‍ വന്നു! 


(മനോരമേ...) 
പ്തുക്കനെ-പതുക്കനെ-പുമൊട്ടു വിരിയും; 
പത്മസരസ്സില്‍---നിന്‍ 
വികാരപത്മസരസ്സില്‍; 


സ്വയം മറന്നൊഴുകും... സ്വര്‍ണ്ണമത്സ്യത്തിന്‌; 


സ്വപ്നമെന്നവര്‍ പേരിട്ടു[---ഞാന്‍ 
സ്വര്‍ണ്ണച്ചുണ്ടയിട്ടു! 
നിറങ്ങളും മുഖങ്ങളും ഉമ്മ കൈമാറും! 
നൃത്തസദസ്സില്‍ -- നിന്‍ 
വിലാസനൃത്തസദസ്സില്‍; 

മനസ്സിലെ തളികയില്‍ നിറയുന്ന തേനിന്‌; 
പ്രണയമെന്നവര്‍ പേരിട്ടു-- അതു 
മുഴുവന്‍ ഞാന്‍ കൂടിച്ചു! 


642 


സംഗീതം: ജോസഫ്‌ കൃഷ്ണ 
ഗായിക: പി. സുശ്തീല 


അച്ഛന്‍ കൊമ്പത്ത്‌-അമ്മ വരമ്പത്ത്‌! 
കന്നിയിളംകിളി കാരോലക്കിളി-- 
കണ്ണീരാറിന്‍ തീരത്ത്‌! 
ഗുരുവായൂരപ്പനു ഞാനൊരു 
തിരുമധുരം നേര്‍ന്നല്ലോ...? 
കൊടുങ്ങല്ലുരമ്മയ്ക്കിന്നൊരു കുരുതീം 


മാലേം നേര്‍ന്നല്ലോ...? 


എന്നിട്ടും പൊന്നുംകുടത്തിന്‍െറ 
നെഞ്ചില്‍ തൊട്ടാല്‍ തീപോലെ. 


(അച്ഛന്‍...) 


മുത്തുക്കുടയുടെ കീഴിലിരിക്കും; 
നക്ഷത്രക്കണിയാടി! 
നൂറുവട്ടമിന്നലെ നൂലു ജപിച്ചു 


കൊടുത്തീലേ? 


എന്നിട്ടും പൊന്നുംകുടത്തിന്‍െറ 
നെഞ്ചില്‍ തൊട്ടാല്‍ തീപോലെ! 


(അച്ഛന്‍...) 


(മനോരമേ...) 


(മനോരമേ...) 


(അച്ഛന്‍...) 


വയലാര്‍ കൃതി, 


646 


സംഗിതം: ജോസഫ്‌ കൃഷ്ണ 
ഗായകന്‍: ജയചന്ദ്രന്‍ 


“വിദ്യാപീഠം ഇവിടം-നമ്മുടെ വിദ്യാപീഠം 

“വിജ്ഞാനം ഗുരുദക്ഷിണ നമദ്കും; 
വിദ്യാപിഠ൦।” (വിദ്യാപീഠം 

ഇത്തിരുമുററത്തല്ലോ ജീവിതസത്യം 


പൂത്തുവിടര്‍റ 
ഇത്തിരുമുററത്തല്ലോ! 
മാനവസംസ്കാരങ്ങളുണര്‍ന്നു! 
(വിദ്യാപീഠം 


ഇവിടെ വിരല്‍പ്പൂവിതളാല്‍ നമ്മള്‍ 

ഹരിശ്രീ പണ്ടു കുറിച്ചു! 

ഇവിടെയിരുന്നു 

യുഗങ്ങളൊരായിരമിതിഹാസങ്ങള്‍ രചിച്ച 
(വിദ്യാപീഠ 

ഇത്ത്ൃക്കോവിലിലെന്നും നമ്മള്‍; 

ചിത്രവിളക്കു കൊളുത്തും! 

ഈ ശ്രീകോവിലിലെന്നും നമ്മള്‍ 

പുഷ്പാഞ്ജലികള്‍ നടത്തും! 
(വിദ്യാപീഠം. 


ചിത്രം: ലോറാ. നീ എവിടെ? 
047 


സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ശില്പമേ ---പ്രേമകലാശില്പമേ- 
സ്വപ്നത്തില്‍നിന്നു ഞാനുണര്‍ത്തു൦ 
ചുംബിച്ചുണര്‍ത്ത; 
സ്വര്‍ഗ്ഗീയരോമാഞ്ചമാക്കു൦ 
സ്വന്തമാക്കും! (ശില്പമേ. 
ആദ്യരാത്രിയിലെ നീലിമയാല്‍ ഞാന്‍ 
അഞ്ജനമെഴുതിക്കും1--മിഴികളില്‍ 
അഞ്ജനമെഴുതിക്കും! (ആദ്യ. 
മുഖപത്മത്തിന്‍ ഇതളാം കവിളില്‍ 
നഖചിത്രം വരയ്ക്കും!--ഞാന്‍ 
നഖചിത്രം വരയ്ക്കും! 
മാലാഖയാക്കും൦-നിന്നെ 
ഞാനൊരു... മാലാഖയാക്കും! (ശില്പമേ.. 
അര്‍ദ്ധനഗ്നമാം നിന്‍ പൂവുടലില്‍ 
മുത്തുകളണിയിക്കും!-- 
അനുരാഗമുദ്രകളണിയിക്കും! 
മധുവിധുവിന്‍െറ വികാരങ്ങളാല്‍ നിന്‍ 
അധരം തുടുപ്പിക്കും!---ഞാ൯ 


നരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അധരം തുടുപ്പിക്കും! 
മാലാഖ്യാക്കും--നിന്നെ ഞാനൊരു 
മാലാഖകയാക്കും! (ശില്പമേ...) 


648 
സംഗീതം: ബാബുരാജ്‌ 
ഥായകനി- യേശുദാസ്‌ 


ഭാന്താലയം൦ഇതു ഭ്രാന്താലയം! 
പണ്ടു വിവേകാനന്ദന്‍ പ്രവചിച്ചു! അതു 
പ്രതിദ്ധനിച്ചു--പ്രപഞ്ചമാകെ പതിദ്ധനിച്ചു! 
“കൃഷ്ണന്‍--ജനിച്ചു---കൃഷ്ണായ- 
വാസുദേവായ ദേവകീ നന്ദനായ ചഃ 
നന്ദഗോപ്കുമാരായഃ ഗോവിന്ദായ 
നമോനമഃ 
ബുദ്ധന്‍ ജനിച്ചു---ബുദ്ധം ശരണം ഗച്ഛാമി! 
ധര്‍മ്മം ശരണം ഗച്ഛാമി സംഘം 
ശരണം ഗച്ഛാമി! 
ക്രിസ്തമുദേവന്‍ ജനിച്ചു--- 
കൃഷ്ണന്‍ ജനിച്ചു! ബുദ്ധന്‍ ജനിച്ചു 
ക്രിസ്കുദേവന്‍ ജനിച്ചു 
അവരുടെ ജീവിത വേദാന്തങ്ങള്‍ ആരു 
പഠിച്ചു? 
അവരുടെ വിജ്ഞാനവീഥികളില്‍ ആരു 
സഞ്ചരിച്ചു? 
മതവും ജാതിയുമിവിടെ മനുഷ്യനെ 
മതില്‍കെട്ടിത്തിരിച്ചൂ! 
ശങ്കരന്‍ ജനിച്ചൂ-ഗാന്ധിജി ജനിച്ചു ! 
ശ്രീനാരായണന്‍ ജനിച്ചു! 
അവരുടെയദ്വൈതസന്ദേങ്ങള്‍ ആരെ 
നയിച്ചു? 
അവരുടെ വിശ്വാസസംഹിതകള്‍ ആരു 
സ്വീകരിച്ചു? 
“മതവും ജാതിയുമിവിടെ മനുഷ്യനെ 
മതില്‍കെട്ടിത്തിരിച്ചു!” (ഭ്രാന്താലയം...) 


949 


സംഗീതം: ബാബുരാജ്‌ 
ഗായകരി: എ.എം. രാജ, ബി. വസന്ത 


കിഴക്കേമലയിലെ വെണ്ണിലാവൊരു 
കിസ്ത്യാനിപ്പെണ്ണ്‌ (കിഴക്കേ...) 
കഴുത്തില്‍ മിന്നും പൊന്നും ചാര്‍ത്തിയ- 
കിസ്ത്യാനിപ്പെണ്ണ്‌ (കഴുത്തില്‍...) 
(കിഴക്കേ...) 
അവള്‍ ഞൊറിഞ്ഞുടുത്തൊരു 
മന്ത്ര കോടിയില്‍; 


841 


ആയിരം സ്വര്‍ണ്ണക്കരകള്‍!। 
അവളുടെ നിലാഞ്ജനമണി 
ആയിരം വെള്ളിത്തിരികള്‍। 
കെടുത്തട്ടേ-_നിനന്‍ൊ 
കിടക്കറവിളക്കു ഞാന്‍! 
കെടുത്തട്ടേ മടിയില്‍ക്കിടത്തട്ടേ-_ 
(കിഴക്കേ...) 
അരക്കെട്ടു മറയ്ക്കുന്നോരവളുടെ മുടിയില്‍; 
ആയിരം ശോശന്നപ്പൂക്കള്‍! 
അവളുടെ മെയ്യിലാപാദചുഡം 
ആയിരം അചുംബിതകലകള്‍! 
പുണരട്ടേ-നിന്‍െറ ലജ്ജയെ ഞാനൊന്നു 
പുണരട്ടേ1--മാറില്‍ പടര്‍ത്തടടേ_ 
(കിഴക്കേ...) 


(അവശ) 
യറയ്യില്‍ 


650 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി 


കര്‍പ്പൂരനക്ഷത്രദീപം കൊളുത്തും 
കാവല്‍മാലാഖമാരേ! 
ഇരുളോടിരുള്‍ മൂടും ഈ വഴിത്താരയില്‍; 
ഒരു തിരിനാളമെറിഞ്ഞുതരൂ. (കര്‍പ്പൂര...) 
വിണ്ണിന്‍ വെളിച്ചമീ മണ്ണില്‍ വീണിട്ട്‌; 
രണ്ടായിരത്തോളമാണ്ടുകളായ്‌! 
ഈയുഷ്ണമേഖലയില്‍; 
ഈ നിശ്ശബ്ദതയില്‍ വിടരുംമുന്‍പേ 
മോഹപുഷ്പങ്ങള്‍ കൊഴിയുകയാണല്ലോ! 
വാടി 
ക്കൊഴിയുകയാണല്ലോ! (കര്‍പ്പൂര...) 
വിണ്ണിന്‍ കൈകളി കണ്ണീര്‍ തുടച്ചിടട; 
രണ്ടായിരത്തോളമാണ്ടുകളായ്‌! 
ഈ നിത്യശൂന്യതയില്‍ 
ഈയേകാന്തതയില്‍-- 
നിറയും മുന്‍പേ പാനപാത്രങ്ങള്‍; 
തകരുകയാണല്ലോ!--പൊട്ടി- 
ത്തകരുകയാണല്ലോ! 


651 
സംഗീതം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


(കര്‍പ്പൂര...) 


കാലം൦-ഒരു പ്രവാഹം! 
ആലംബമില്ലാതെ മുങ്ങിയും പൊങ്ങിയും; 


അതിലലയുന്നു വ്യാമോഹഹ൦്‌ 
ജീവിതവ്യാമോഹം! (കാലം...) 


കൈയെത്തുന്നിടത്താണെന്നു തോന്നും 


847 


ണ്ടാലഴകുള്ള ച്രരവാളം!(കൈയെത്തു...) 
അഭുക്കുമ്പോളകലും! അകലുമ്പോളടുക്കും! 
ആശാപ്ക്രവാളം 

എവിടെ -- തീരമെവിടെ? 
അവസാനവിശരമമെവിടേ? (കാലം... 
വെള്ളത്തിലെഴുതിയ വാഗ്ദാനങ്ങള്‍; 
വഴിയില്‍ കാണുന്ന സ്വപ്നങ്ങള്‍! 
ഉറങ്ങുമ്പോളുണരും! ഉണരുമ്പോളുറങ്ങും! 
ഓരോ--- പൊയ്മുഖങ്ങള്‍! 

എവിടെ --- തീരമെവിടെ? 
അവസാനവിശ്രമമെവിടെ? (കാലം...) 


ചിത്രം: ശരശയ്യ 
622 


സംഗീതം: ജി, ദേവരാജന്‍ 
ഗായകര്‍രി:എം.ജി. രാധാകൃഷ്ണന്‍, ചി. മാധുതി 


“ഉത്തിഷ്ഠത! -ജാഗ്രത! -പ്രാപ്യവരാന്‍ 
നിബോധത!” 

ശാരികേ ശാരികേ സിന്ധുഗംഗാനദീ- 
തീരം വളര്‍ത്തിയ ഗന്ധര്‍വ്വഗായികേ 
പാടുക നീയീ പുരുഷാന്തരത്തിലെ 
ഭാവോജ്ജ്വലങ്ങളാം സൂര്യഗായത്രികള്‍! 
പണ്ട്‌ നിന്‍ സംഗീതതീര്‍ത്ഥക്കരകളില്‍ 
പര്‍ണ്ണകുടീരങ്ങള്‍ നിര്‍മ്മിച്ചിരുന്നവര്‍ 
അദ്വൈതസ്സാരം മുളയ്ക്കുവാനീ മണ്ണില്‍; 
തത്ത്വമസിയുടെ വിത്തു വിതച്ചവര്‍! -- 
മുത്തു വിതച്ചവര്‍! 

മണ്ണോടുമണ്ണായ മോഹഭംഗങ്ങളെ 
ചെന്നു തൊഴുന്ന യുഗശ്മശാനങ്ങളില്‍; 
സത്യധര്‍മ്മങ്ങള്‍ മുറിവേറ്റു വീഴുന്നു 
യുദ്ധപ്പറമ്പിലെയീ ശരശയ്യൂയില്‍!( ശാരികേ...) 
വീണ്ടുമുണരട്ടെയിസ്സംക്രമോഷസ്സില്‍ 
വീണ്ടും കവചം ധരിക്കട്ടെ ഭാരതം --! 
ഉണരട്ടെ ഭാരതം! 

വിശ്വപ്രകൃതിയെ കീഴടക്കാനുള്ള 
വിപ്ലവം വീണ്ടും തുടരട്ടെ ഭാരതം! 
ഉണരട്ടെ ഭാരതം! 

“ഉത്തിഷ്ഠത! ജാഗ്രത! പ്രാപ്യവരാന്‍ 
നിബോധത!” 


653 


സ്ധംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുതി 


ചൂഡാരത്തം ശിരസ്സില്‍ ചാര്‍ത്തി; 
വാടാമല്ലിയെ കാററുണര്‍ത്തി; 


വയലാര്‍ കൃതിക, 


പോയപുക്കാലങ്ങളോര്‍മ്മിച്ചുനില്ക്കും 
പൊന്നശോകം കണ്ണു പൊത്തി 
(ചൂഡാരത്തം. 
ഇന്നും മയക്കുമരുന്നുകള്‍ നല്കി ഞാ- 
ഉനെന്നിലെ ദുഃഖങ്ങളുറക്കുമ്പോള്‍; 
ഓര്‍മ്മകളേതോ മരതകദ്വീപില്‍നി- 
ന്നോടിവന്നെന്നെയും വിളിച്ചുണര്‍ത്തി! 
വെറുതേ...വിളിച്ചുണര്‍ത്തി! 
ആ...ആ...ആ... (ചുഡാരതം. 
ചന്ദ്രന്‍ സുവര്‍ണ്ണമയുഖങ്ങള്‍കൊണ്ടൊര; 
ചന്ദനവല്ലകി മീട്ടുമ്പോള്‍! 
എന്നിലെ ശോകം മറവിതന്‍ കൂട്ടില്‍നി- 
ന്നെന്തിനെന്‍ മൌനത്തെ വിളിച്ചുണര്‍ത്തി 
വെറുതേ...വിളിച്ചുണര്‍ത്തി! 
ആ...ആ...ആ... (ചുഡാരതനം. 


6ാ4 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. മാഗുതി 


നീലാംബരമേതാരാപഥമേ! 

ഭൂമിയില്‍ ഞങ്ങള്‍ക്കു ദുഃഖങ്ങള്‍ നല്കിയ 
ദൈവമിപ്പോഴും അവിടെയുണ്ടോ? 
അവിടെയുണ്ടോ? (നിലാംബര.. 
വെള്ളിച്ചുരലും ചുഴററി; 

വെള്ളത്താടിയും പറത്തി; 
നക്ഷത്രപ്പളുങ്കുകള്‍ പാകിയ വഴിയില്‍ 
നടക്കാനിറങ്ങാറുണ്ടോ...! ദൈവം 
നടക്കാനിറങ്ങാറുണ്ടോ? 

കണ്ണീരിവിടെ കടലായി--ഞങ്ങള്‍ 
കണ്ടിട്ടൊരുപാടുനാളായി (നീലാംബര...) 
എല്ലാ പൂക്കളും വിടര്‍ത്തി--എല്ലാ 
മോഹവുമുണര്‍ത്തി; 

കര്‍പ്പുരവിളക്കുമായ്‌ നില്ക്കുന്ന ഞങ്ങളെ 
കടക്കണ്ണെറിയാറുണ്ടോ? ദൈവം 
കടക്കണ്ണെറിയാറുണ്ടോ... 

കണ്ണീരിവിടെ കടലായി--ഞങ്ങള്‍ 
കണ്ടിട്ടൊരുപാടു നാളായി. (നീലാംബര.. 


655 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


മുഖം മനസ്സിനെറ കണ്ണാടി! 
മന്ദസ്മിതം...കിനാവിന്‍െറ പൂവാടി!! 
സ്വരം വികാരത്തിന്‍ തരംഗിണി... 
പ്രാണസഖി--നീയെന്‍ പച്രേമസ്വരുപിണി 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


“ഈ ഫൃദയമിടിപ്പുകള്‍ 
അടക്കിയ സ്വരത്തില്‍ ആലപിക്കും: 
“അനുരാഗമന്ത്രങ്ങള്‍।” 
എതോ മാസ്മരലഹരിയിലെന്നെ മയക്കീ। 
അധരപുടങ്ങളില്‍ ഒരു ചുംബനത്തിന്‍ 
മധുരം നല്‍കിയെന്നെയുണര്‍ത്തി। 
“ആഹാ...ആഹാ...ആഹാ! 
ഈ പുതിയ ചിറകുകള്‍ 
പരസ്പരം പുണരാന്‍ മാറില്‍ മുളയ്ക്കും 
പ്രണയാഭിലാഷങ്ങള്‍! 
ഏതോ മദകരമാമൊരു മറവിയിലെന്നെ 
മയക്കീ; 
അപരിചിതങ്ങളാം അനുഭൂതികള്‍തന്‍-_ 
ഹരിതദ്ധീപിലെന്നെയുണര്‍ത്തി... 
ആഹാ...ആഹാ...ആഹാ... 


6586 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി 


(മുഖം...) 


(മുഖം...) 


മാഹേന്ദ്രനിലമണിമലയില്‍ 
മരുത്വാമലയില്‍... 

മേഞ്ഞുനടക്കും ധനുപൌര്‍ണ്ണമിയൊരു 
കാമധേനു... (മാഹേന്ദ്ര...) 
ഭൂമിയിലെ പൂവുകള്‍ക്കും പുക്കള്‍ നുള്ളും 
കാമുകര്‍ക്കും 

നിതൃതാരുണ്യത്തിന്നമൃതം ചുരത്തും 
കാമധേനു... (മാഹേന്റ്ര...) 
സ്വര്‍ഗ്ഗത്തിലെ താരകള്‍ക്കും സ്വപ്നം 
കാണും കന്യകള്‍ക്കും 

അംഗലാവണ്യത്തിന്‍ കളഭം നല്കും 
കാമധേനു 

എത്രവിളിച്ചാലുമരികില്‍ വരാത്തൊരു 
കാമധേനു (മാഹേന്ദ്...?) 


997 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഞാന്‍ നിന്നെ പ്രേമിക്കുന്നു മാന്‍കിടാവേ! 

മെയ്യില്‍ പാതി പകുത്തുതരു! 

മനസ്സില്‍ പാതി പകുത്തുതരു 

മാന്‍കിടാവേ! (ഞാന്‍ നിന്നെ...) 

നീ വളര്‍ന്നതും നിന്നില്‍ യവന- 

ശീ വിടര്‍ന്നതും നോക്കിനിന്നു! 

മാലംപോലും കാണാതെ നിന്നില്‍ 

മാമമുണര്‍ന്നതും കണ്ടുനിന്നു---ഞാന്‍ 
കാത്തുനിന്നു. (കാലം...) 


843 
മിഴികള്‍ തുറക്കു... 
താമര മിഴികള്‍ തുറക്കൂ 
കുവലയമിഴി, നിന്‍െറ മാറില്‍ ചൂടുണ്ടോ; 


ചൂടിനു ലഹരിയുണ്ടോ__; 


(ഞാന്‍ നി൭ 

നീ ചിരിച്ചതും ചിരിയില്‍ നെഞ്ചിലെ ട്‌ 
പു വിടര്‍ന്നതും നോക്കിനിന്നു! 
ദൈവംപോലും കാണാതെ നിത്യ 
ദാഹവുമായ്‌ ഞാന്‍ തേടിവന്നു | 
നിന്നെത്തേടിവന്നു। 

“കതകു തുറക്കൂ---പച്ചില- 

ക്കതകു തുറക്കൂ! 

കളമൃദുമൊഴി, നിന്‍െറ 

കുമ്പിളില്‍ തേനുണ്ടോ-- 

തേനിനു ലഹരിയുണ്ടോ-? 

(ഞാന്‍ നിന്നെ...) 


ചിത്രം: അനുഭവങ്ങള്‍ പാളിച്ചകള്‍ 
68 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, ചി. ഷീല 


സര്‍വരാജ്യത്തൊഴിലാളികളേ 

സംഘടിക്കുവിന്‍! 
സംഘടിച്ചു സംഘടിച്ചു ശക്ടരാകുവിന്‍! 

(സര്‍വ...) 
കാലത്തിന്‍െറ മുഖാകൃതി മാററി 
കഴിഞ്ഞ നുററാണ്ടില്‍--ഈ 
കഴിഞ്ഞ നുററാണ്ടില്‍; 
മനുഷ്യമോചനരണഭുമിയില്‍- 
നിന്നുയര്‍ന്നതാണീ ശബ്ദം! (മനുഷ്യ...) 
ലെനിന്‍െറ ശബ്ദം! ലെനിന്‍െറ ശബ്ദം! 
ലെനിന്‍െറ ശബ്ദം! 
വോള്‍ഗാനദിയുടെ 
തരംഗമാലകളിതേററുപാടുന്നു!(വോള്‍ഗാ...) 
ഗംഗാനദിയും നൈലും; 
യാണ്സ്ട്രിയുമിതേറ്റു പാടുന്നു! 
ഇതേററുപാടുന്നു ഇതേററുപാടുന്നു. 
ആ ഹാ ഹാ (സര്‍വരാജ്യ...) 

കാല്‍ച്ചങ്ങലകള്‍ കര്‍ഷകരൂരിയ 
കഴിഞ്ഞ നൂുററാണ്ടില്‍--ഈ കഴിഞ്ഞ 
നുററാണ്ടില്‍! 
വിയര്‍പ്പുവിളയും വയലേലകളില്‍- 
നിന്നുയര്‍ന്നതാണീ ശബ്ദം! 
മനുഷ്യശബ്ദം-മനുഷ്യശബദം ലി 

മനുഷ്ൃയശബ്ദം! 


644 


സ്വാതന്ത്രത്തിന്‍ല്‍ സമരപതാകകളിതേററു 
പാടുന്നു! 

സാമ്രാജ്യങ്ങളുയര്‍ത്തിയ 

കോടുടകളിതുകേട്ടുലയുന്നു! --- ആഹാ! 
(സര്‍വരാജ്യ....) 

വിശ്വാദര്‍ശശതങ്ങള്‍ തിരുത്താന്‍ 

വിടര്‍ന്ന നൂറാണ്ടില്‍ --- ഈ വിടര്‍ന്ന 

നൂററാണ്ടില്‍! 

ഉണര്‍ന്ന പുതിയ കലാക്ഷേത്രങ്ങളില്‍ 

ഉയര്‍ത്തുകെന്നീ ശബ്ദം! 

മനുഷ്ൃയശബ്ദം-മനുഷ്ൃയശബ്ദം 


-മനുഷ്യശബ്ദം! 
വിന്ധൃഹിമാലയശ്ൃംഗങ്ങളിലിതു-- 
പ്രതിദ്ധനിക്കട്ടെ! 
വിപ്പവഗാനസഹസ്രങ്ങള്‍ക്കിതു 
പല്ലവിയാകട്ടെ!--ഇതു 
പല്ലവിയാകട്ടെ. (സര്‍വരാജ്യ...) 
659 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി 


കല്യാണീ-കളവാണീ-ചൊല്ലമ്മിണി ചൊല്ലി! 
വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാണ്‍- 
പുവോ? പെണ്‍പുവോ?? (കല്യാണി...) 
ആണ്‍പൂവാണേലമ്പലപ്പുഴയുണ്ണി- 
ക്കണ്ണനുപൂജയ്ക്ക്‌ 
പെണ്‍പൂവാണേലാഹാ। മറെറാരു 
കാര്‍വര്‍ണ്ണന്‍ മാലയ്ക്ക്‌! (കല്യാണീ...) 
നിന്‍െറയിടത്തേ കണ്‍പുരികം 
തുടിക്കണൊണ്ടോ 
നിന്‍െറ നെഞ്ചിനകത്തൊരു മോഹം 
മുളയ്ക്കണൊണ്ടോ -- ? തത്തമ്മേ -- 
കൂട്ടിനകത്തു കമഴ്ന്നുകിടന്നു 
മയങ്ങുമ്പോള്‍, ആരോ--- 
കുളിര്‍ന്ന കുന്നുംചരിവിലിരുന്നു 
വിളിക്കണൊണ്ടോ? (കൂട്ടി...) 
(കല്യാണീ...) 
നിന്‍െറ മനസ്സിന്‍ പൊന്നറകള്‍ 
തുറക്കണൊണ്ടോ? 
നിന്‍െറ മുത്തുവിളക്കുകളൂതിക്കെടുത്ത- 
ണൊണ്ടോ--തത്തമ്മേ-- 
പൂത്ത കിനാക്കള്‍ പൊതിഞ്ഞുപിടിച്ചു 
മയങ്ങുമ്പോള്‍ ആരോ? 
പുറത്തു പച്ചിലമെതിയടിയിട്ടു 
നടക്കണൊണ്ടോ? (കല്യാണീ...) 


റ സ്ധല്വാര്‍ ദ്‌ തികള്‍ 


660 


സംഗിതം: 2. ദേവരാജന്‌ 
ഗായക: യേശുദാസ്‌ 


പ്രവാപകന്മാരേ... 

പ്രവാപകന്മാരേ  പറയ്യു 
പ്രഭാതമകലെയാണോ?? 
പ്രപഞ്ചശില്പികളേ --- പറയു; 
പ്രകാശമകലെയാണോ?? (പ്രവാചക...) 
ആദിയുഷസ്സി൯ ചുവന്ന മണ്ണില്‍നി- 

ന്നാ യുഗസംഗമങ്ങള്‍ 

ഇവിടെയുയര്‍ത്തിയ വിശ്വാസഗോപുരങ്ങള്‍ 
ഇടിഞ്ഞുവിഴുന്നു[---കാററില്‍ 
ഇടിഞ്ഞുവിഴുന്നു! 

ഈ വഴിത്താരയില്‍ ആലംബമില്ലാതെ 
ഈശ്വരന്‍ നില്ക്കുന്നു! 

ധര്‍മ്മനീതികള്‍ താടി വളര്‍ത്തി 


തപസ്സിരിക്കുന്നു-- 

തപസ്സിരിക്കുന്നു--- (പ്രവാചക...) 
ഭാവിചരിത്രം തിരുത്തിയെഴുതും; 
ഭാരതയുദ്ധഭൂുവില്‍! 


ഇടയന്‍ തെളിച്ചൊരു--- 
ചൈതന്യച്ക്രരഥം തകര്‍ന്നുവീഴുന്നു; 

ഈ കുരുക്ഷേത്രത്തിലായുധമില്ലാതെ 
അര്‍ജ്ജുനന്‍ നില്ക്കുന്നു! 
തത്ത്വശാസ്രരങ്ങള്‍ ഏതോ ചിതയില്‍ 
കത്തിയെരിയുന്നു! (പ്രവാചക...) 


661 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


അഗ്നിപര്‍വതം പുകഞ്ഞു!--ഭൂ- 
ചക്രവാളങ്ങള്‍ ചുവന്നു! 

മൃത്യുവിന്‍െറ ഗുഹയില്‍ പുതിയൊരു 
രക്ടപുഷ്പം വിടര്‍ന്നു! (അഗ്നിപര്‍വതം....? 
“കഴുകാ!--കഴുകാ!---ഹേ--കഴുകാ-" 
കറുത്ത ചിറകുമായ്‌ താണുപറന്നീ- 
കനലിനെ കൂട്ടില്‍നിന്നെടുത്തുകൊള്ളൂു! 
നാളത്തെ പ്രഭാതത്തില്‍ ഈ കനലൂതിയൂതി- 
കാലമൊരു കത്തുന്ന പന്തമാക്കും!- 
തീപ്പന്തമാക്കും! (അഗ്നിപര്‍വതം... 
“ഗരുഡാ!--ഗരുഡാ--ഹേ--ഗരുഡാ! “” 
ചുവന്ന ചിറകുമായ്‌ താണുപറന്നീ 
പവിഴത്തെ; ചെപ്പില്‍നിന്നെടുത്തുകൊള്ളൂ! 


നാളത്തെ നിശീഥത്തില്‍ ഈ മുത്തു 
രാകി-രാക ർ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കാലമൊരു നക്ഷത്ര--- 
ജ്വാലയാക്കും-തീജജ്വാലയാക്കും! 


(താഗ്നിപര്‍വതം...) 


പിത്രം: വിമോചനസമരം 


സംഗീതം: എം. ബി. ശ്രീനിവാസ 
ശായിക: എസ്‌. ജാനകി 


“കാട്ടിലിരുന്നു...കാ...കാ।” 
കാട്ടിലിരുന്നു വിരുന്നു വിളിക്കും; 
കാക്കത്തമ്പുരാട്ടി എന്‍െറ 
കാക്കത്തമ്പുരാട്ടീ! 

കഴിഞ്ഞ രാത്രിയിലീവഴി വന്നോ? 
കണ്ടാല്‍ നല്ലൊരു പയുന്‍! 
കണ്ടാല്‍ നല്ലൊരു പയ്യന്‍! 
ചുണ്ടിലെപ്പൊഴും പുഞ്ചിരിയാണ്‌ 
ചുരുണ്ട മുടിയാണ്‌--“അയുയ്യോ--!” 
ചുരുണ്ട മുടിയാണ്‌! 

മനസ്സു നിറയെ--മനസ്സു നിറയെ 
പുവുകളാണ്‌! 

മധുരക്കനിയാണ്‌ --അവനൊരു 
മധുരക്കനിയാണ്‌! 
കണ്‍പുരികപ്പീലികള്‍കൊണ്ടനുരാഗ- 
ലേഖനമെഴുതുമ്പോള്‍--അനുരാഗ- 
ലേഖനമെഴുതുമ്പോള്‍ 
ഒളിച്ചിരുന്നൊരു -- 
ഒളിച്ചിരുന്നൊരു സ്വപ്നംകാണാ൯; 
ഒരുത്തിയിവളാണ്‌ എന്നും! 
ഒരുത്തിയിവളാണ്‌! 


963 


ഗായകരി: പി.ബി. ശ്രീനിവാസ്‌, കോറസ്‌ 


ഈ നല്ല നാട്ടിലെല്ലാം 

ഇലമരങ്ങള്‍ പൂത്തിരുന്നു! 

ഇന്ദ്രനീല ഗോപുരത്തില്‍ 

ഗന്ധര്‍വ്വന്‍ -ഒരു ഗന്ധര്‍വ്വന്‍ വന്നിരുന്നു! 


(ഈ നല്ല...) 


കരിമ്പിന്‍െറ വില്ലുമായ്‌... 


കൈതപ്പുവമ്പുമായ്‌ (2? 


വസന്തമാം പല്ലക്കില്‍ വന്നിറങ്ങും! 
വന്നിറങ്ങും ഗന്ധര്‍വ്വന്‍!” 
ഓ...ഓ...ഓ... 

കണ്ണില്‍ കിനാക്കളും 


കസ്തൂരിക്കുറിയുമായ്‌ (2) 


(കാടി...) 


(കാട്ടി...) 


(കാടി...) 


(കാട്ടി...) 


(ഈ നല്ല...) 


841 


കിലുകിലുങ്ങം 

& മ്്യങ്ങനെ മുരവയിടും , 

ണി റു 2) കാത്തിരുന്നു 
ന്നു കളിത്തോഴി” ( ഈ നല്ല 

ആര്‍ക്കുവേണമാര്‍ക്കുവേണ, അന്ന; . 

കോര്‍ത്ത പ മാല? ( 
വാല? (2 

ആരു മീടും...ആരു മീടും- 

അന്നു കിട്ടിയ പൊന്‍വീണ്പ" (ഈ നല്ല...) 


ചിത്രം: തപസ്വിനി 
064 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


പുത്രകാമേഷ്ടി തുടങ്ങി... 
പുഷ്പിണിമാസം തുടങ്ങി... 
തൃക്കൈക്കുമ്പിളില്‍ തിരുമധുരവുമായ്‌ 
അഗ്നി വന്നു വരം നല്കി... 
(പുത്രകാമേഷ്ടി...) 
എല്ലാ സ്ത്രീയിലും അന്തര്‍ലീനമാ- 
ണമ്മയാകാനുള്ള മോഹം, 
ആ മോഹവുമായ്‌, രോമാഞ്ചവുമായ്‌, 
അത്തിരുമധുരം കൈനീട്ടിവാങ്ങിയ 
മറെറാരു കൌസല്യയല്ലോ ഞാന്‍ 
കൌസല്യയല്ലോ ഞാന്‍! (പുത്രകാമേഷ്ടി...) 
എല്ലാ ചുണ്ടിലും നിന്നുതുടിക്കയാ- 
ണുമ്മ നല്കാനുള്ള ദാഹം 
ആ ദാഹവുമായ്‌ ആ സ്വപ്നവുമായ്‌ 
അത്തിരുമധുരം മുത്താക്കി മാററിയ 
മറെറാരു വാത്സല്യമല്ലോ ഞാന്‍ 
വാത്സല്യമല്ലോ ഞാന്‍! (പുത്രകാമേഷ്ടി...) 


665 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: പി. സുശീല, ചി. മാധുരി 


അമ്പാടിക്കുയില്‍ക്കുഞ്ഞേ, 
അഞ്ജനമണിക്കുഞ്ഞേ, 
നിന്‍തിരുമൊഴിക്കും മിഴിക്കും തൊഴുന്നേന്‍ 
ചെന്തളിര്‍ച്ചൊടിക്കും മുടിക്കും തൊഴുന്നേന്‍ 
അമ്പാടിക്കുയില്‍ക്കുഞ്ഞേ... (അമ്പാടി...) 
ഗോവര്‍ദ്ധനത്തിന്‍ കുടയുടെ തണലിലെ 
ഗോപീിജനംപോലെ 

നിന്‍തിരുമുമ്പില്‍ തൊഴുതുണര്‍ന്നീടുവാന്‍ 
ഞങ്ങള്‍ക്കനുഗ്രഹം തരണേ... 
അതിനായുസ്സും തരണേ! 

ന ള്‍ത്ക്ഷാലരിപ്ുലുകള്‍ വിടരും 
വൃന്ദാവനംപോലെ... 


(അമ്പാടി...) 


846 


എന്‍മണല്‍മുററം മലരണിയാനൊരു 
കണ്‍മണിക്കുഞ്ഞിനെ തരണ... 
അതിനായുസ്സും തരണേ... 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന൯: യേശുദാസ്‌ 


(അമ്പാടി...) 


സര്‍പ്പസുന്ദരീ! സ്വപ്നസുന്ദരി! 
നൃത്തമാടിയാടി വരിക 
നഗ്നസുന്ദരീ അര്‍ദ്ധനഗ്നസുന്ദരീ! 
ചിത്രഫണവുമായ്‌---ഈ 
മുത്തുമണിയുമായ്‌ 
കൊത്തുകെന്‍ മാറില്‍ നീ 
സ്വര്‍ഗ്ഗനര്‍ത്തകീ-- (സര്‍പ്പ...) 
സ്നേഹപരവശന്‍--ഞാന്‍ ദാഹപരവശന്‍ 
ഭാമിനി നിറയ്ക്കു നീ പാനഭാജനം-- 
(സര്‍പ്പ...) 
നിത്യലഹരിയില്‍---ഈ മദ്യലഹരിയില്‍ 
ചുററുകെന്‍ മെയ്യില്‍ നീ ചിത്ത മോഹിനീ-- 
(സര്‍പ്പ...) 


667 


സ്പംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


കടലിനു തീ പിടിക്കുന്നു 
കാററിനു പേ പിടിക്കുന്നു 
വികാരവിവശനായ്‌ വിരഹിണിസന്ധ്യ 
വിണവായിക്കുന്നു... 

വിണവായിക്കുന്നു... 
സനസ്ധ്യേ--മദലാലസയാം സന്ധ്യേ 

ഒരു കൈകൊണ്ടു നീ പിരിയും പകലിനു 
തിലകം ചാര്‍ത്തുന്നു--പും 

തിലകം ചാര്‍ത്തുന്നു 

മറുകൈ കൊണ്ടു നീയണയും രാത്രിയെ 
അരികില്‍ ചേര്‍ക്കുന്നു. 
ശാപം-യുഗങ്ങള്‍തന്‍ ശാപം--നിന്നെ 
കാപാലികയാക്കീ! (കടലിനു...) 
സന്ധ്യേ അഭിസാരികയാം സന്ധ്യേ 

ഒരു മിഴികൊണ്ടു നീ മറയും സൂര്യനോ- 
ടരുതെന്നോതുന്നു 

പോകരുതെന്നോതുന്നു 

മറുമിഴികൊണ്ടു നീ ഉദിക്കും ചന്ദ്രനെ 
ഒളിയമ്പെയ്യുന്നു! 

പാപം-നീ ചെയ്യ പാപം നിന്നെ 
കാപാലികയാക്കീ! 


(കടലിനു...) | അവര്‍ സുന്ദരിമാരുടെ ഹൃദയസരസ്സുക്‌ 


വയലാര്‍ കൃതികള്‍ 


ചിത്രം: പഞ്ചവന്‍കാട്‌ 


608 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകരി: ചി. സുശീലയും കൂട്ടരും, 


ശൃംഗാരരുപിണി ശ്രീപാര്‍വതീ 
സഖിമാരുമൊരുമിച്ചു പള്ളിനീരാട്ടിനു 
ധനുമാസപ്പൊയ്കയിലിറങ്ങി -- 
ഒരുനാള്‍ ധനുമാസപ്പൊയ്കയിലിറങ്ങീ 
ഗോരോചനക്കുറി മാഞ്ഞു മുടിയഴിഞ്ഞു 
തിരുമാറിലെയുത്തരീയത്തുകില്‍ നനഞ്ഞു 
ആലിലയരഞ്ഞാണമണികിലുങ്ങീ 
വള കിലുങ്ങി 
കുളിരോളങ്ങള്‍ മേനിയെ 
പൊതിഞ്ഞുനിര്‍ത്തി. 
ശൈലേന്ദ്രപുത്രിയെ കാണാന്‍ പാട്ടു 
കേള്‍ക്കാന്‍ 
അന്നു ശ്രീപരമേശ്വരനൊളിച്ചുനിന്നു 
ചന്ദ്രക്കലപതിച്ച മുടി കണ്ടു തിരുമിഴി കണ്ടു 
ദേവി പന്നഗാഭരണനെ തിരിച്ചറിഞ്ഞു. 
ഓരോരോ സഖിമാരകന്നു മുഖം കുനിച്ചു 
ദേവി കാറണിക്കുന്തല്‍ കൊണ്ടു മാര്‍ മറച്ചു 
ആയിരമാശ്ശേഷലതപടര്‍ന്നൂ മലര്‍ വിടര്‍ന്നു 
തിരുവാതിരനക്ഷത്രമുദിച്ചുയര്‍ന്നു. 
(ശൃംഗാര...) 


609 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


കള്ളിപ്പാലകള്‍ പൂത്തു--കാടൊരു 
വെള്ളിപ്പുക്കുട തീര്‍ത്തു 
ആരിലുമാരിലുമവയുടെ സൌരഭം 
ആളിപ്പടരുമൊരുന്മാദം. 

പൂമണം പരക്കുമ്പോള്‍ പിറകേ, 
പിറകേ, പിറകേ 

നക്ഷത്രക്കതിര്‍ കുന്തലിലണിയും 
യക്ഷികള്‍ രാത്രിയിലെത്തും 

അവര്‍ മണ്ണിലെ മനുഷ്യരെ 
മന്മഥകഥയിലെ മന്ത്രംചൊല്ലി മയക്കും 
മയക്കും...മയക്കും...മ്ര്തംചൊല്ലി മയക്കും... 
പുനിലാവുദിക്കുമ്പോള്‍...ഇതിലേ, 
ഇതിലേ, ഇതിലേ, 

ഗന്ധര്‍വന്മാര്‍ ഭൂമിയില്‍ വന്നൊരു 


ചന്ദനമാളിക തീര്‍ക്കും യ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


സ്വപ്നംകൊണ്ടു നിറയ്ക്കും 
നിറയ്ക്കും... നിറയ്ക്കും... 
സ്വപ്നംകൊണ്ടു നിറയ്ക്കും... 


670 
സംഗിതം: ജി, ദേവരാജന്‍ 
ഗായിക: പി. സുശീല 


രാജശില്പി, നീയെനിക്കൊരു 
പൂജാവിഗ്രഹം തരുമോ... 
പുഷ്പാഞ്ജലിയില്‍ 
പൊതിയാനെനിക്കൊരു 

പുജാവിഗ്രഹം തരുമോ? 

തിരുമെയ്‌ നിറയെ പുളകങ്ങള്‍കൊണ്ടു 


ഞാന്‍ 


തിരുവാഭരണം ചാര്‍ത്തും 
ഹൃദയത്തളികയില്‍ അനുരാഗത്തിന്‍ 
അമൃതു നിവേദിക്കു൦൦-ഞാന്‍ അമൃതു 


നിവേദിക്കും. 


മറക്കും, എല്ലാം മറക്കും, ഞാനൊരു 
മായാലോകത്തിലെത്തും. 


രജനികള്‍ തോറും രഹസ്യമായ്‌ വന്നു ഞാന്‍ 


രതിസുഖസാരേ പാടും 
പനിനീര്‍ക്കുമ്പിളില്‍ പുതിയ പ്രസാദം 
പകരം മേടിക്കും൦---ഞാന്‍... 

മറക്കും, എല്ലാം മറക്കും൦൦-ഞാനൊരു 
മായാലോകത്തിലെത്തും. 


971 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക. ചി. സുശ്തീല 


മന്മഥപാൌര്‍ണ്ണമി മംഗല്യം ചാര്‍ത്തിയ 
മാര്‍കഴിമാസമേ 


ഈ ഹൃദയരഞ്ജിനിയാം വീണയില്‍ പകരു 


മദനകല്യാണീരാഗം. 
പത്മനാഭപുരത്തിലേ... 
നൃത്തസഭാതലത്തിലേ... 
കൃഷ്ണശിലാവിഗ്രഹങ്ങള്‍ 
മനസ്സിലെ നവരത്തവിളക്കില്‍ കൊളുത്തി 
മധുരസ്മരണതന്‍ തിരികള്‍--പിന്നെയും 
കര്‍പ്പൂരത്തിരികള്‍. 
പുത്തനന്മഃപുരത്തിലേ... 
സ്വപ്നശയ്യാഗൃഹത്തിലേ.... 
പുഷ്പശരസാകുമാര്യം 
പണയതപന്ധിനിയാം എന്നില്‍ വിടര്‍ത്തി 
പഥമചുംബനപ്പൂക്കള്‍--പിന്നേയും 
കുങ്കുമപ്പുക്കള്‍ 


(കള്ളി...) 


(രാജശില്പി...) 


(മന്മഥ...? 


672 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി, 


പുകപ്പുകല്ലുമൂക്കുത്തി--ഹോഷ്‌ 
ചുരുണ്ട മുടിയില്‍ ചേമന്തി._ഹോഷ്‌. 
പഞ്ചവന്‍കാട്ടിലെ കന്നിക്കുറത്തിക്കു 
പുലിനഖത്താലി--കഴുത്തില്‍.. 
മുളമങ്കുഴലില്‍ മധുരമുള്ള മലന്തേനന്‍ 
എളിക്കുടത്തില്‍ കറന്നുകാച്ചിയ 
പശുവിന്‍പ്പ: 
തളിര്‍ക്കുടന്നയിലിക്കിളി മാറാത്ത 
പനംനൊ 
ഇലപ്പൊതിയില്‍ കടപ്പുറത്തെ മണിപ്പള 
എന്നമ്മാ, പൊന്നമ്മാ 
ഇന്നും റൊക്കം നാളെക്കടം കണ്ണമ്മാ 
അത്തിവേരു ചെത്തിവേരു കര്‍പ്പൂരം 
അരിച്ചാന്തു മണിച്ചാന്തു സിന്ദുരം 
കൊടുവേലി കൊത്തമ്പാലരി കുറുന്തോട്ട്‌ 
കുടുക്ക, കുവളക്കുടുക്ക നിറയെ കസ്തൂരി 
എന്നമ്മാ, പൊന്നമ്മാ 
ഇന്നു റൊക്കം നാളെക്കടം കണ്ണമ്മാ 
മടി നിറയെ മണംപരക്കും മകിഴംപുവ്‌ 
മനം നിറയെ കുളിരില്‍ മുങ്ങിയ 
പ്കല്‍ക്കിനാ 
കിലുക്കാംപെട്ടിയിലിന്നലെ കിട്ടിയ 
കളിച്ചിലറ 
ഇളംചൊടിയില്‍ ഇമ്പമുള്ള തിരുക്കുറല്‍ 
എന്നമ്മാ, പൊന്നമ്മാ 
ഇന്നു റൊക്കം നാളെക്കടം കണ്ണമ്മാ... 


ചിത്രം: കരകാണാക്കടൽ 


673 
സംഗിതം: ജി. ദേവരാജ൯ 
ഗായകര്‍: പി. മാധുരിയും കൂട്ടരും 


]ലൊത്തിരി 
ഇല്ലാരില്ലം കാട്ടിനുള്ള പ്‌ 
ജുതുമതിപ്പുവിനു ഞൊറിവച്ചുടുക്കുവാന്‍ 
പുടവയുമായിളം വെയിലേ വാ 

(ഇല്ലാരില്ലം... 
ഇം കവുങ്ങിന്‍പൂക്കില ചൂടിച്ച്‌ 


നിറപറവെച്ച്‌ വിളക്കുവെച്ച്‌ 
ഈ 98തുമതിപ്പൂവിനെ നീരാടിക്കുവാന്‍ 


ഇതുവഴി നീ കുളിര്‍കാറേറ വാ -- 
കാററ വാ (ഇല്ലാരില്ലം.... 


848 


കടല്‍ക്കരയില്‍ മാനം പുവക്കുമ്പോള്‍ 
കമ്പിളിവിരിക്കും പൊന്‍മുകിലേ 

ഈ ജതുമതിപ്പുവിനു മാറുമറയ്ക്കുവാന്‍ 
ഇണത്തുകിലുംകൊണ്ടിതിലേ വാ -- 
മുകിലേ വാ 
കടുക്കനിട്ട്‌ കസവും തോളിലിട്ട്‌ 
കടക്കണ്ണെറിയും പൂത്തുമ്പീ -- 

ഈ ജതുമതിപ്പൂവിനെ പുളകത്തില്‍ 
മുക്കുവാന്‍ 

മധുരവുമായ്‌ നീ ഇതിലേ വാ -- 
തുമ്പീ വാ. 


6/4 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


കാററു വന്നു, കള്ളനെപ്പോലെ 
കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു 
കാമുകനെപ്പോലെ 
മുല്ലവള്ളിക്കാസകലം മുത്തുകിളിര്‍ത്തു 
മണിമുത്തിനോലക്കുടപിടിച്ചു 


വൃശ്ചികമാസം. (കാററുവന്നു...) 


പൊന്‍കുരിശുംകുന്നിന്മേല്‍ 
തിങ്കളുദിച്ചു 

വനമുല്ല നിന്നു നഖം കടിച്ചു 
മുഖം കുനിച്ചു 

തെന്നല്‍ വീണ്ടും വന്നാലോ 
ഉമ്മ തന്നാലോ--അതു 
വെണ്ണിലാവോ, തുമ്പികളോ 
കണ്ടുനിന്നാലോ? 


675 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


ഞാലിപ്പുവന്‍വാഴപ്പുപോലെ 
ഞാററുവേലക്കുളിരുപോലെ 
ഞാനിന്നൊരു നാടന്‍പെണ്ണിന്‍ 
നാണംപൊത്തിയ ചിരി കണ്ടൂ. 


(ഞാലിപ്പൂവന്‍...) 


ഓരോ തേനിതളിനുള്ളിലും 
അതിനോരോ രതങ്ങളായിരുന്നു 


അതിലൊന്നെടുത്തൊരു നക്ഷത്രമാക്കി 
ഞാന്‍ 


അവളെയലങ്കരിക്കും 
ഓരോ പൊന്‍ചിറകിനുള്ളിലും 
അതിനോരോ സ്വപ്നങ്ങളായിരുന്നു 


(ഇല്ലാരില്ലം....) 


(ഇല്ലാരില്ലം...?) 


(കാററുവന്നു...) 


(കാററുവന്നു...) 


(ഞാലിപ്പൂവന്‍...) 


വയലാര്‍ കൃതി, 
അതിലൊന്നിറുത്തൊരു പൂത്താലിയാക്കി 


അവള്‍ക്കു തിരിച്ചുനല്‍കും. % 


(ഞാലിപ്പുവന്റ 
ഓരോ പൂങ്കുളിരിനുള്ളിലും ലു 
അതിനോരോ ദാഹങ്ങളായിരുന്നു 
അതിലൊന്നിലെന്നിലെ, പനിനീര്‍ നിറച്ചു 


ഞ്‌; 
അവള്‍ക്കു കൊടുത്തയയ്ക്കും. 


(ഞാലിപ്പൂവന്‍ 
ചിത്രം: ഇന്‍ക്വിലാബ്‌ സിന്ദാബാദ്‌ 


6706 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


പുഷ്യരാഗമോതിരമിട്ടൊരു 
പുലരിക്കതിര്‍പോലെ! 
സ്വര്‍ഗ്ഗവാതില്‍ തുറന്നുവരുന്നൊരു 
സ്വപ്നക്കലപോലെ! 
ഉറങ്ങുമെന്നിലെയെന്നെച്ചുംബിച്ചുണര്‍ത്ത്‌ 
നി൯ഗാനം! 

മനസ്സില്‍ മായാനിര്‍വൃതി പാകിയ 
മയൂരസന്ദേശം! (പുഷ്യരാഗ.. 
ഏകാന്തതയുടെയഴികള്‍ക്കുള്ളിലെ 
ഏതോ നിശ്വാസം; 

എന്‍െറ വികാരത്തളിരില്‍ --- 

വിരല്‍ തൊടുമേതോ നിശ്വാസം! 
വിതിര്‍ത്തൊരെന്നിലെ ലജ്ജയെ മൂടി- 
പ്പൊതിഞ്ഞു നിന്‍ഗാനം! 

ഉറക്കൊഴിക്കും മോഹശതങ്ങളെ 
ഉണര്‍ത്തി നിന്‍ഗാനം! (പുഷ്യരാഗ... 
വീണിഴപൊട്ടിയൊരനുരാഗത്തിന്‍ 
വിണാതന്ത്രികളില്‍; 

വിരഹം നിത്യതപസ്സിനിരുത്തിയ-- 
വീണാതന്ത്രികളില്‍; 

തുടുത്ത നഖമുനകൊണ്ടു തലോടി 
തുടിപ്പു നിന്‍ഗാനം! 
വിടര്‍ന്ന മൌനം ഗദ്ഗദമാക്കി! 
തുടിപ്പു നിന്‍പ്രേമം! 


677 


സംഗീതം: ജി, ദേവരാജന്‍ 
ഗായകര്‍: ജയച്ചര്രന്നും കൂട്ടരും 


(പുഷ്യരാഗ.... 


“ഇന്‍ക്വിലാബ്‌--സിന്ദാബാദ്‌! 
ഇന്‍ക്വിലാബ്‌--സിന്ദാബാദ! 


തെരയുക പസ 
ഡ്യന്‍ സമരഭടന്മാരാദ്യമുയര്‍ത്തിയ 
മുദ്രാവാക്യം 
സ്വന്തം പോരയില്‍ 
മര്‍ദ്ദിതകോടികളെഴുതിയ മുദ്രാവാക്യം! 
“നമ്മുടെ മുദ്രാവാക്യം! 
കുട്ടനാടന്‍ വയലേകളേ! 
കര്‍ക്കിടകത്തില്‍ കുളിച്ചുകയറിയ-- 
കര്‍ഷകപുത്രികളേ! 
നിങ്ങടെ കൈയില്‍ പിടിതാള്‍, ഞങ്ങടെ 


കൈകളിലരിവാഗ്‌! 


“നമ്മുടെ നടുവില്‍ ജന്മികള്‍ തീര്‍ത്ത 
വരമ്പുകള്‍!” 

“നമുക്കു മാററുക--നമുക്കു മാററുക- 
സഖാക്കളേ!” 

വരുന്നു നാളെ-നല്ലൊരു നാളെ-- 
നമ്മുടെ നാളെ! 
മലയാളക്കര കടലിലുയര്‍ന്നതു 
മഴുവെടുത്തെറിഞ്ഞിട്ടല്ല -- 

രാമന്‍ മഴുവെടുത്തെറിഞ്ഞിട്ടല്ല! 

"അല്ല, അല്ലേ അല്ല!!! 

ഈ മണ്ണു ചുവപ്പിച്ചതാര്‍--ആര്‌, ആര്‌, 


ആര്‌?” 


“ഈ മുത്തു മുളപ്പിച്ചതാര്‍--ആര്‍, ആര്‍, 


ആര്‌?” 


പ്രകൃതിയെ രക്ടത്തൊടുകുറി-- 
ചാര്‍ത്തിയ തൊഴിലാളി! 
"വര്‍ഗ്ഗസമരപ്പടയാളികളേ! 
വിശ്വചരിത്രം തിരുത്തിയെഴുതിയ 
വിപ്പവകാരികളേ?!” 
നിങ്ങളുയര്‍ത്തിയ കൊടികള്‍ ഞങ്ങടെ 
കൈയിലെ നിധികള്‍! 
നമ്മുടെ മണ്ണില്‍ നമ്മള്‍ വിതച്ച 
കിനാവുകള്‍; 
“നമുക്കു കൊയ്യുക, നമുക്കു കൊയ്യുക 
സഖാക്കളേ!” 
വരുന്നു നാളെ നല്ലൊരു നാളെ -- 
നമ്മുടെ നാളെ!” 

(ഇന്‍ക്വിലാബ്‌...) 


978 


സംഗീതം: ജി. ദേവരാജ 
ശായകര്‍്‌: ബ്രഹ്മാനന്ദന്‍, പി. മാധുരി 


അലകടലില്‍ കിടന്നൊരു നാഗരാജാവ്‌! 

പുറകടലില്‍ കിടന്നൊരു നാഗകന്യ! 

പാല പൂക്കും കാവുകളില്‍ ഇരതേടി 
പോയിപോല്‍; 


(ഇന്‍ക്വിലാബ്‌.. | 


(കുട്ടനാടന്‍...) 


(ഇന്‍കിലാബ്‌...) 


(ഇന്‍ക്വിലാബ്‌...) 


(വര്‍ഗ്ഗസമര...) 


പ്പി 
൩ 


നുൂല;. മൃ: ് 
ലം: ര്‍ലേം ചാരീിത്തിര്യാരം ഞം 
1 


ത ക്ക 
മ്‌ കു 


ി 
ന 


ല്‌ പ്‌ ലി 
അകം ടത്തി 


അണിവയറില്‍ പത്തുമാന 
തികഞ്ഞകാല.। ) 
എവിടെക്കി 1  ച്സ്ധഷ്‌ 
കിഴക്കു ഷും മാവി ക്‌ 
൪ ) സ്വോശ ഫസ്വിച്ചാലോ 2 
ഇഉദയപരവതത്തിനു വവാലായ്മയ ണ്ട്‌ 
പടിഞ്ഞാറു കിടന്നവള്‍ പസവിച്ചാലോ? 
അസ്മമനക്കടലിന്‌ വാലായ്മയുണ്ട്‌' 
അടിവയററിലീററുനോവു നിറഞ്ഞകാലം 
എവിടെക്കിടന്നു പെണ്ണു പ്രസ്വവിരക്കണംഃ 
ഭൂമിയില്‍ക്കിടന്നവള്‍ പ്രസവിച്ചാലോ? 
പൂത്ത മരക്കാടുകള്‍ക്കു വാലായ്മയുണ്ട്‌: 
ആകാശക്കാട്ടില്‍ ചെന്നു ച്രസവിച്ചാലോ? 
ആദിത്യചന്ദ്രന്മാര്‍ക്കു വാലായ്മയുണ്ട്‌' 
ഭൂമിദേവി ചിത്രകൂടം തീര്‍ത്തുകൊടുത്തും 
പൂക്കാലം പച്ചിലക്കുട കൊടുത്തു! 
ആ ചിത്രകൂടത്തിലവളിരുന്നു! 
ആയിരം പൊന്‍മണിമുട്ടയിടടു: 
ശ്രീപരമേശ്വരന്‍തിരുവടി വന്നു! 
ശ്രീപാര്‍വതിയും കൂടെ വന്നു: 
ഓരായിരം മണിമുട്ട കണ്ടു! 
ഓരോ കൈ വാരി വലിച്ചെറിഞ്ഞു: 
കിഴക്കോട്ടു വാരിയെറിഞ്ഞതെല്ലാം- 
ഉദയപര്‍വതത്തിന്നാഭരണം! 
പടിഞ്ഞാട്ടു വലിച്ചെറിഞ്ഞതെല്ലാം 
അസ്ധമനക്കടലിന്നാഭരണം! 
കടലേഴുമാക്കാഴ്ച കണ്ടുനിന്നു! 
മലയേഴും കൈകൂപ്പി തൊഴുതുനിന്നു: 
മാനത്തു വാരിയെറിഞ്ഞതെല്ലാം- 
മാണിക്യനക്ഷത്രമുത്തുകളായി 
ഭൂമിയിലേക്കിട്ട മുട്ടയെല്ലാം; 
ഗോപിക്കുറിയിട്ട നാഗങ്ങളായി: 
വെണ്‍തിങ്കള്‍ക്കലയുള്ള ഭഗവാന്‍െറ ജടയില്‍ 
ഞാനൊരു മണിമുട്ടയൊളിച്ചിരുന്നു: 
ആ മുട്ട വിരിഞ്ഞൊരു നാഗരാജാവേ്‌ 
ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേന്‍! 


ഫ്‌ 


ചിത്രം: വിവാഹസമ്മാനം 
679 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി മാഗുതി 


അമ്പരത്തീ....ചെമ്പരത്തീ 
അമ്പരത്തീ....ചെമ്പരത്തീ 
ചെമ്പുക്കാവിലെ രാജാത്തി 


850 


പാദം മുതല്‍ കുന്തല്‍വരെ 

ആരിത്ര പു നിന്നെ ചൂടിച്ചു? (അമ്പരത്തീ...) 
ത്ൃപ്പുണിത്തുറയിലത്തച്ചമയം 
തൃക്കണ്‍പാര്‍ത്തുവന്ന--കാറേറാ? 
ഇളംകാറേറാ? 
പിത്രക്കളത്തില്‍---പുക്കളത്തില്‍--നിന്‍െറ 
ചിരി കുണ്ടു മയങ്ങിയ പൊന്‍വെയിലോ? 
പൊന്‍വെയിലോ? (അമ്പരത്തി...) 
കാളിന്ദിപ്പുഴയിലെ രാസക്രീഡകള്‍ 
കാണാന്‍ പോയി വന്ന കുളിരോ? 
ഇളംകുളിരോ? 

മുത്തുക്കുടങ്ങള്‍ തേന്‍കുടങ്ങള്‍ കണ്ട്‌ 
മതിമറന്നിരുന്നൊരു പുത്തുമ്പിയോ? 
പുത്തുമ്പിയോ? (അമ്പരത്തീ...) 


680 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


വെളുത്തവാവിനേക്കാള്‍ വെളുത്ത നിറം 
വിടര്‍ന്ന പൂവിനേക്കാള്‍ വിടര്‍ന്ന മുഖം 
വെളഞ്ഞൂര്‍ക്കാവിലെ കിളിമകളേക്കാള്‍ 
കിലുങ്ങുന്ന മധുരസ്വരം -- അവള്‍ക്ക്‌ 
കിലുങ്ങുന്ന മധുരസ്വരം (വെളുത്ത...) 
കുളിച്ചു കുറിയിട്ട്‌ കൂന്തലുമഴിച്ചിട്‌ 
കുവലയമിഴിയവള്‍ വന്നൂ --എനിക്കൊരു 
തുളസിപ്പുക്കുമ്പിള്‍ തന്നൂ 


അവളുടെ മുഖശ്രീകമലത്തില്‍ കണ്ടു ഞാന്‍ 


അനുരാഗത്തിന്‍ സിന്ദൂരം൦ 
അനുരാഗത്തിന്‍ സിന്ദൂരം. (വെളുത്ത...) 
മനസ്സില്‍ മുളയിട്ട മോഹമാംമലര്‍മൊട്ടു 
മിഴികളില്‍ വിരിഞ്ഞതു കണ്ടു 
അവളെന്‍െറ- 

യരികില്‍ ദാഹിച്ചുനിന്നു 


അവളുടെയലസമാം ലജ്ജയില്‍ കണ്ടു ഞാന്‍ 


ഒരു മൌനത്തിന്‍ വാഗ്ദാന൦൦ 
ഒരു മൌനത്തിന്‍ വാഗ്ദാനം. 


681 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


(വെളുത്ത...) 


വീണെടം വിഷ്ണ ലോകം 


ഞാനെന്‍െറ ശവം ചുമന്നുപോണെടം 
പ്രേതലോക.--- (വീണെടം....) 
മായ---മായ 


ഈയുടുപ്പെനിക്കു തന്നത്‌ മായ-- 


വയലാര്‍ കൃതിക; 


മായ---എടുത്തുകൊള്ളു- 
ഈരിയെടുത്തുകൊള്ളോ 
നിഴലേ--നിഴലേ 
മിണ്ടാതെ കൂടെ വരും നിഴലേ 
നിന്നെയേതു ചാരായക്കടയില്‍വച്ചിന്നു ഞാ 
കണ്ടുമുട്ട--ഹോ--ഹാ-൦ഹാ-- 
ചിരിവരു൦൦ഹാ--ഹാ-- 
ച്രേമം-പ്രേമം 
പേടിയാണെനിക്കു നിന്നെ--പേടി 
പേടി-അകലെ നില്‍ക്കു മാറിയകലെ നില്‍ക 
അഴകേ-അഴകേ സ്ത്രീവേഷം 
കെട്ടിവരുമഴ 
നിന്നെയേതു വ്യഭിചാരത്തെരുവില്‍വച്ചിന 
ഞാന്‍ കണ്ടുമുട്ട--ഹോ--ഹാ--ഹാ-- 
ചിരിവരും നിന്‍െറയി മൂടുപടം കാണുമ്പോ 
ചിരിവരു൦൦ഹാ--ഹാ--ഹാ-- (വീണെടം.. 


682 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസും സംഘവും 


(വീണെടം. 


കാലം--ശരല്‍ക്കാലം 
കാനനച്ചോലകള്‍ പുകൊണ്ടു നിറയുന്ന 
കാഥ 
ശരല്‍ക്കാല൦കാമുകര്‍ക്കനുകൂലം. 
(കാലം... 
താരിലെ തളിരിലെ വളയിട്ട വള്ളികളെ 
മാറിമാറി പുല്‍കിവരും തണുത്ത കാറേറ 
നിന്‍െറ പുമ്പൊടിയിലിറുക്കുവാന്‍ 
പൂമണത്തില്‍ പൊതിയുവാന്‍ 
ഭൂമിദേവിക്കിപ്പഴും മോഹം 
കാമുകരേ--യുവകാമുകരേ 
ഇത്‌ കാമദേവനുണരുന്ന യാമം... (കാലം.. 
മാറിലും മിഴിയിലും മദനപ്പുങ്കവിളിലും 
മാറിമാറി കണ്ണെറിയും വെളുത്തവാവേ 
നേര്‍ത്ത മൂടുപടത്തുകില്‍കൊണ്ടു 


മൂടിയിട്ടും മൂടിയിട്ടും ഭൂമിദേവിക്കിപ്പഴും 
നാണ 

കാമുകരേ--കാമുകരേ 

ഇത്‌ കാമദേവനുണരുന്ന യാമം. (കാലം... 

683 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


മോഹഭംഗങ്ങള്‍--എങ്ങും 
സ്നേഹദഭംഗങ്ങള്‍ 


തരത്ഞെടുത്ത ഗാനങ്ങള്‍ 


85 
ഈ യുഗത്തിലെ മനുഷ്യനു പുറവും 
ഇരുണ്ട പൊയ്മുഖങ്ങള്‍ (മോഹ...) വിഷ വിടേകവീട്ടില്‍ കഴിയും 
ഇതുവരെ കാണാത്ത ദൈവം നല്കിയ വിഷാദ മം ഞാന്‍--നിത്യ. 
തിരുമുഖച്ഛായയുമായി റു നുഷധന്‍ ത ഞാന്‍. (എല്ലാ...) 
വെളിച്ചത്തില്‍നിന്നുമിരുള്‍ക്കെട്ടിലേക്ക്‌ ടി ിളിപ്പാ ന ചടം ദൈവം! 
ഒരു വിടവാങ്ങലല്ലോ ജീവിതം പണ്ടാ ി ദത്ത ദൈവം) 
ഷ്ടനെ പനപോഒ 4 മരിച്പിട്ടുയിര്‍ത്തെഴുന്നേററതു 
്ടൂന്്ടനെ ല വളര്‍ത്തുന്നു വിധി പാലാഴിയിലോ സ്വര്‍ഗത്ത ൽ 
ദുഃഖിതനെ നാടുകടത്തുന്നു (മോഹ...) പണക്കാര്‍ പണിയ ഗലത്തിലേം; 
വിധിയുടെ ഇടുങ്ങിയ വീഥിയിലൂടെ 4 നി 
വിലപനത്തെരുവിലൂടെ എല്ലാ...) 
ജനനത്തില്‍നിന്നു മരണത്തിലേക്ഷ്‌ ന നിത രേ പീഡിതരേ 
ലൂ നിങ്ങളിലൊരുവന്‍ ഞാന്‍! 
ന ന അം നമ്മുടെ മനസ്സില്‍ തീകത്തുമ്പോള്‍-_ 
തിന്മയെ തണ്ടിലേററി നടത്തുന്നു വിധി തംബുരുമീട്ടരുതാരും! --ഇവിടെ 
നന്മയുടെ വീടു തകര്‍ക്കുന്നു. (മോഹ...) തംബുരുമീട്ടരുതാരും! (എല്ലാ...) 
ചിത്രം: പുത്തന്‍വീട്‌ 608 
സംഗിതം: ബാബുരാജ്‌ 
684 ഗായകന്‍ യേശുദാസ്‌, കോറസ്‌ 
സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി നീലവയലിനു പുത്തിരുനാള്‍! --ഇന്നു 
നിറയംപുത്തരിനാള്‍! 
കൈയില്‍ മല്ലീശരമില്ലാത്തൊരു-കാമദേവന്‍! | പുത്തന്‍ കലപ്പകൊണ്ടുഴുതിട്ട മണ്ണില്‍ 
കാര്‍കുഴലില്‍ മയില്‍പ്പീലി ചൂടാത്തൊരു--- | പുതുമണം പരക്കും നാള്‍!(നീലവയലിനു...) 
കായാമ്പൂവര്‍ണ്ണന്‍! അങ്ങെന്‍െറ... ആലീ മാലി മാനം! --മാന- 
കായാമ്പുവര്‍ണ്ണന്‍. (കൈയില്‍...) | ത്തശ്വതി മുത്തുകൊണ്ടമ്മാനം! 
ഈ മുഖബിംബം കണ്ടു വിടര്‍ന്നു; ആ മുത്തു വാരാന്‍ 
കൌമാരത്തിന്‍ മൊട്ടുകള്‍!-എന്‍െറ കുടെപ്പോരണതാരോ ആരോ! 
കാമാരത്തിന്‍ മൊട്ടുകള്‍! കാലില്‍ ചന്ദനമെതിയടിയിട്ടൊരു- 
ഈ മുഖപുഷ്പപരാഗമണിഞ്ഞു കന്നിനിലാപ്പെണ്ണി! (നീല...) 
യാവനത്തിന്‍ ദാഹങ്ങള്‍--എന്‍െറ എള്ളുവിതച്ചിട്ടെള്ളോല! 
യാവനത്തിന്‍ ദാഹങ്ങള്‍. (കൈയില്‍...) | നെല്ലുവിതച്ചിട്ടു നെല്ലോല। 
എന്നുമിപ്പുഞ്ചിരി ചുവപ്പിക്കും! “ഞാനൊരുപിടി മുത്തു വിതച്ചി- 
എന്‍ കവിള്‍പ്പുവിലെ സിന്ദുരം ട്ടൈല്ലാടത്തും പോന്നോല! (നീല...) 
എന്നും രോമാഞ്ചമണിയിക്കും ! ആയില്യം മകം പൂര൦-അക്കരെ- 
എന്‍ കരള്‍പ്പുവിലെയനുരാഗം! യാരിയന്‍പാടത്ത്‌ കതിരാട്ടം! 
(കൈയില്‍...) | ആക്കതിര്‍കൊയ്യാന്‍- 
കൂടെപ്പോരണതാരോ, ആരോ! 
085 കൈയില്‍ പിച്ചളയരിവാളേന്തിയ 
സംഗീതം: ബാബുരാജ്‌ കരുമാടിപ്പെണ്ണ്‌! (നീല...) 
ഗായകന്‍: എം. ജി. രാധാകൃഷ്ണന്‍ 687 
എല്ലാ പൂക്കളും ചിരിക്കട്ടെ സംഗീതം: ബാബുരാജ്‌ 
എല്ലാ പുഴകളും പാടട്ടെ! ഗായകരി: കമുകറ പുരുഷോത്തമന്‍, 
എന്റെറ ദുഃഖവും ഞാനും കൂടിയീ- എസ്‌. ജാനക? 
യേകാന്തതയിലിരുന്നോട്ടേ! (എല്ലാ...) 
പാമ്പിനു മാളുവും; പക്ഷിക്കു മാനവും; കാററില്‍---ചുഴലിക്കാററില്‍- 


പകൃതി കൊടുക്കുമീ നാട്ടില്‍! കാലം സ്വപ്നങ്ങള്‍ കൊണ്ടു നിര്‍മ്മിച്ചത 


കാടലാസുകൊട്ടാരമായിരുന്നു: 


കടലാസുകൊട്ടാരമായിരുന്നു' (കാറില്‍...) 


ച്രടകിരണങ്ങള്‍ തറയില്‍ വിരിച്ചു; 
സസ്ധുകള്‍ ചുമരിന്നു ചായമിട്ടു; 


അപ്‌സരസ്സേ നീ വരുമെന്നോര്‍ത്തു ഞാന്‍ 


ആഅട്ടണമാകെ അലങ്കരിച്ചു! 
വന്നില്ലാ സഖി വന്നില്ലാ എന്‍െറ 
അന്തഃപുരത്തിലിരുന്നില്ല! 
നല്ലനാള്‍ നോക്കി ഗൃഹപ്രവേശത്തിനു; 
നത്മളൊന്നിച്ചെത്ര കാത്തിരുന്നു! 
പൂമുഖപ്പന്തലില്‍ മോതിരം മാറുവാന്‍; 
നാമെതകാലം തപസ്സിരുന്നു! 

വരില്ലാ ഇനി വരില്ലാ-- 

എന്നെ മന്ദസ്മിതത്തില്‍ പൊതിയില്ല! 


(കാററില്‍...) 


ചിത്രം: ലൈന്‍ബസ്സ്്‌ 
688 


സംഗീതം: ജി ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


അദ്വൈതം ജനിച്ച നാട്ടില്‍; 
ആദിശങ്കരന്‍ ജനിച്ച നാട്ടില്‍! 

ആയിരം ജാതികള്‍, ആയിരം മതങ്ങള്‍, 
ആയിരം ദൈവങ്ങള്‍! 
മതങ്ങള്‍ ജനിക്കും മതങ്ങള്‍ മരിക്കും 
മനുഷ്യനൊന്നേ വഴിയുള്ളു 
നിത്യസ്നേഹം തെളിക്കുന്ന വീഥി- 
സത്യാന്വേഷണവീഥി-- 

യുഗങ്ങള്‍ രക്ടം ചിന്തിയ വീഥി! 


(അദ്ദൈതം...) 


പ്്പഞ്ചം മുഴുവന്‍ വെളിച്ചം നല്‍കാന്‍ 
പകലിനൊന്നേ വിളക്കുള്ളൂു! 

ലക്ഷം നക്ഷത്രദീപങ്ങള്‍ കൊളുത്തി 
സ്വപ്നംകാണുന്നു രാത്രി--വെളിച്ചം 
സ്വപ്നംകാണുന്നു രാത്രി. 


689 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായിക: മാധുരി 


തൃക്കാക്കര പൂ പോരാഞ്ഞ്‌ 
തിരുനക്കുമര പൂ പോരാഞ്ഞ്‌ 


തിരുമാന്ധാംകുന്നിലെത്തിയ തെക്കന്‍കാറേറ! 


നിന്‍െറയോമർപ്പുപ്പാലിക, ഞാനൊന്നു - 


(കാററില്‍...) 


(അദ്വൈതം...) 


(അദ്വൈതം...) 


കംണ്ടോട്ടേ। ഒന്നു കണ്ടോട്ടേ; (തൃക്കാക്കര 
താലിമുല്ലയുണ്ടല്ലോ-- 
ചെന്താമരത്തളിരുണ്ടല്ലോ! 
പ്രഭാതചന്ദനത്തില്കം ചാര്‍ത്തിയ. 
പാരിജാതമുണ്ടല്ലോ! 

നിന്നെ വികാരതരളിതനാക്കിയ.- 
നിശാഗന്ധിയുണ്ടല്ലോ!-- 
ഇനിയെന്തിനീപ്പുജയ്ക്കു പൂത്തോരു 
തുളസിപ്പൂ? (തൃക്കാക്കര 
രാജമല്ലിയുണ്ടല്ലോ--അനു- 
രാഗമഞ്ജരിയുണ്ടല്ലോ! (രാജ 
നിലാവു കോടി റവുക്കകള്‍ നല്‍കിയ 
നൈതലാമ്പലുണ്ടല്ലോ! 

നിന്നെ പ്രേമപരവശനാക്കിയ 
വനജ്യോത്സ്നയുണ്ടല്ലോ! 
ഇനിയെന്തിനു ദേവനു നല്കിയ 
തുളസിപ്പൂ? (തൃക്കാക്കര, 


690 


സംഗീതം: ജി. ദേവരാജനി 
ഗായകര്‍: പ്‌. മാധുരി, ചതാരാജു 


(താല്‌ 


വില്ലുകെട്ടിയ കടുക്കനിട്ടൊരു 
വലിയമ്മാവന്‍ --- തലയില്‍ 
വെള്ളിരോമക്കുടുമ വച്ചൊരു 
വലിയമ്മാവന്‍! 
വടക്കുവടക്കു വേലേം പുരോം- 
കാണാന്‍ പോയപ്പോള്‍ --- ഒരു 
വെളുത്ത കുതിരയെ വെലയ്ക്കു വാങ്ങീ 
വലിയമ്മാവന്‍! (വില്ലു... 
ആറുപെററിട്ടാറും ചത്തൊരു 
വലിയമ്മായി! --- നമ്മളെ 
മാറിമാറിയുമ്മവയ്ക്കണ വലിയമ്മായി! 
തോളുമുട്ടണ 
തോടയാട്ടിക്കുളിച്ചുവന്നപ്പോള്‍--കണ്ടത്‌; 
വാലു പൊക്കിക്കൂത്തുപറക്കണ 
വെള്ളക്കുതിര! 
ഞെക്കുമ്പോൾ ചാടും കുതിര! 
ഞൊണ്ടിക്കൊണ്ടോടും കുതിര! 
പ്ടക്കുതിര, കളിക്കുതിര, പാവക്കുതിര। 
(വില്ലു... 
വടക്കു വടക്കു പുരം കാണാന്‍ 
പോയപ്പോള്‍--ഒരു 
വെളുത്ത മുത്തുക്കുടുക്ക വാങ്ങി 
വലിയമ്മാവന്‍! 
ആറുപെററിട്ടാറും കിട്ടിയ 
ചെറിയമ്മായി---നാക്കിന്‌ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നുറുകാതം നീളമുള്ളളൊരു 
പചെറിയമ്മായി 

ചേല ചുററിയ പോത്തുപോലെ 
കുലുങ്ങിവന്നപ്പോള്‍---കണ്ടത്‌ 
നാലുകെട്ടില്‍ മുത്തുകിലുങ്ങണ 
കൊച്ചുകുടുക്ക। 

അന്നാരം മുത്തുക്കുടുക്ക---പുന്നാരം 
മുത്തുകൂുടുക്ക 

ഇടുകുടുക്കേ ഇടുകുടുക്കേ, 
പൊന്നും പണവും! 


691 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. ഛഷ്ല 


മിന്നും പൊന്നും കിരീടം ചാര്‍ത്തിയ 
ച്ന്ദരബിംബമേ! 

സ്വര്‍ഗ്ഗമാക്കൂ -- ഭൂമിയേ നീയൊരു 
സ്വര്‍ഗ്ഗമാക്കൂ! 
നീലയവനികയഴിയുമ്പോള്‍; 
നവനീതചന്ദ്രിക പൊഴിയുമ്പോള്‍; 
നീ വരുമ്പോള്‍; 

നിന്‍െറ പരിചരണത്തിനു നില്പു 
നിശീഥിനി! 

നിന്നെ മാത്രം സ്വപ്നം കാണും 
മനോഹരി! 

രാഗസുരഭികള്‍ വിടരുമ്പോള്‍; 
ഉന്മാദമാരിലുമുണരുമ്പോള്‍; 

നീ വരുമ്പോള്‍; 

നിന്‍െറ കരവലയങ്ങളില്‍ വീഴും൦ 
നിശീഥിനി 

നിന്നെ മാത്രം വാരിപ്പുണരും വിലാസിനി! 


(മിന്നും...) 


ചിത്രം: അഗ്നിമൃഗം 
092 


സംഗീതം: ജി. ദേവരാജന്‍ 


ഗായകര്‍: എല്‍. ആരി. ഈശ്വതിയും കൂട്ട്തും 


തെന്മല വെഞ്ജല തേരോടുംമല 
പൊന്മലത്തമ്പ്രാനു തിരുനാള്‍! 
ആടണംപോല്‍ പാടണംപോല്‍ 
ആയിരം പുനുള്ളി ചൂുടണംപോല്‍! 
ലാമ്പൂമഴ മല്ലികപ്പുമഴ! 
മലര്‍മഴപെയ്യുന്ന മാസം --കാററത്തു 
മലര്‍മഴ പെയ്യുന്ന മാസം! 
മാന്‍പേടകള്‍ സഖികളുമൊരുമിച്ചു-- 


(ആറു...) 


(വില്ലു...) 


(മിന്നും...) 


(മിന്നും...) 


മാരനെത്തിരയുന്ന മാസം! 


്്ര്്ം മുത്തണിക്കുന്നം (തെന്മല 
മുഖക്കുരു മുളയ്ക്കുന്ന പ്രായം--കവിളത 
മുഖക്കുരു മുളയ്ക്കുന്ന പ്രായം! ല്‍ 
പുഞ്ചേലകള്‍ മുറുകുന്ന മാറില്‍; 
പുളകങ്ങള്‍ തുളുമ്പുന്ന പ്രായം! 

(ആടണം... ൭ 
പൂന്തേന്‍പുഴ പൂനിലാപ്പാല്‍പ്പഴം ളു 
പുടവകള്‍ കൊടുക്കുന്ന മാസം ഭൂമിക്കു 
പുടവകള്‍ കൊടുക്കുന്ന മാസം! 
പൂങ്കാവനം പുണരുന്ന കുളിരിന്ന്‌; 
പുമെത്ത വിരിക്കുന്ന മാസം! 


(ആടണം...) (തെന്മല.. 


693 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക. ബി വസന്ത 


” കാര്‍കുഴലീ കരിങ്കുഴലീ!” 

കാട്ടില്‍ വളരും കല്ലോലിനീ! 

നീലമലകള്‍ മടിയില്‍ കിടത്തും 

നീയൊരു ഭാഗ്യവതി'--ഭാഗ്യവതി! 
(കാര്‍കുഴലി... 

തീരം ചൂടുള്ള മാറോടടുക്കി; 

നൂറുമ്മ നല്കിയ നിന്‍കവിളില്‍ 

നവനീതമൃദുലമാം ആരുടെ കൈകളീ 

നഖമുദ്രയണിയിച്ചു? 

“കാറേറാ കുളിരോ!” 

“കുളിരോളമിളക്കും കാമരൂപനോ?” 

“ഞാനവന്‍െറ പരിചാരിക--പരിചാരിക...” 
(കാര്‍കുഴലി...; 

കാലം ആലിംഗനത്തിലൊതുക്കി; 

രോമാഞ്ചമേകിയ നിന്‍മാറില്‍; 

അനുരാഗവിവശമാം ആരുടെ കൈകളീ- 

വനമാല ചാര്‍ത്തിച്ചു? 

“ാാടോ കിളിയോ!” 

“കളിവള്ളം തുഴയും കാമരുപനോ? 

ഞാനവന്‍െറ പ്രിയനായിക -- 


റ്‌ 
പ്രിയനായിക (കാര്‍കുഴലി...) 


694 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


പ്രേമം ര്്്ീപുരുഷപ്രേമം! 
ഭുമിയുള്ളകാലംവരെയും; 


പൂവിടുന്ന ലോലവികാരം -- 
ആരെയും ആരാധകരാക്കും-- 
അതിന്‍െറ ഹംസഗാനം! 
ആരെയും തൃപ്പാദദാസരാക്കും-- 
അതിന്‍െറ പുണ്ടിലെ മന്ദഹാസം! 
ആ ഗാനം ഞാന്‍ കേട്ടു) 

ആ മന്ദഹാസം ഞാന്‍ കണ്ടു! 
ആരെയും സ്വപ്നാടകരാക്കും 
അതിന്‍െറ മന്ത്രവാദം! 

ആയിരം സ്വര്‍ഗ്ഗങ്ങള്‍ തീര്‍ത്തുതരും൦ 
അതിന്‍െറ കൈയിലെ പാനപാത്രം! 
ആ മന്ത്രം ഞാന്‍ കേട്ടു! 

ആ പാനപാത്രം ഞാന്‍ കണ്ടു! 


693 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, സി.ഒ. ആന്േറാ 


(പ്രേമം...) 


(പ്രേമം...) 


(പ്രേമം...) 


മരുന്നോ--നല്ല മരുന്ന്‌! 

അരമരുന്ന്‌--പൊടിമരുന്ന്‌ 

വാററുമരുന്ന്‌--നീററുമരുന്ന്‌ (മരുന്നോ...) 

അരപ്പിരിക്കും മുഴുപ്പിരിക്കും൦൦-വാറ്റുമരുന്ന്‌! 

അസൂയക്കും വസൂരിക്കും൦-നീററുമരുന്ന്‌! 
(അരപ്പിരി...) 

കറക്കിയടിക്കും കരിമരുന്ന്‌! 

കണ്ണുകടിക്കും പൊടിമരുന്ന്‌ 

കഷണ്ടിക്കും പ്രേമത്തിനും മറുമരുന്ന്‌! 
(മരുന്നോ...) 

”“വൈദ്യരേ-വൈദ്യരേ-- 

വയ്യുമ്പം വയുമ്പം 

വയററിനകത്തൊരുരുണ്ടുകേററം...” 

(വൈദ്യരേ...) 
അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരന്‍െറ 


കടക്കണ്ണിലെ പൂവ്‌! (അടുത്ത...) 
അകത്തുനിന്നും മുളച്ചുവന്ന 
സ്വപ്നത്തിന്‍െറ വേര്‍ (അകത്തു...) 


സമംസമം ചേര്‍ത്തരച്ചുരുട്ടി പ്രേമം 
മേമ്പൊടി ചേര്‍ത്ത്‌; 
കടുക്കയോളം മൂന്നുനേരം കഴിച്ചാല്‍-- 


നിന്‍െറ 
ഉരുണ്ടുകേററവും പിരണ്ടുകേററവും 
പമ്പകടക്കും൦-പെണ്ണേ 
പമ്പകടക്കും. (മരുന്നോ...) 


“വൈദ്യരേ, വൈദ്യരേ! 

വയ്യുമ്പം വയ്യുമ്പം മനസ്സിനകത്തൊരു 
ലൊട്ടുലൊടുക്ക്‌!” (വൈദ്യരേ...) 
ജലക്കചൂട്ടാരുനീക്കിയൊരുകഴഞ്ച്‌! (2) 


വയലാര്‍ കൃതിക, 


ഇരുമ്പു ചുട്ടു തുരുമ്പു 

നീക്കിയരക്കഴഞ്ഞ്‌! (; 
എടുത്തുണക്കിപ്പൊടിച്ചുവച്ച്‌ --- 
ചുരല്‍ക്കഷായമിട്ട 
മടുക്കുവോളം മൂന്നുനേരം കുടിച്ചാല്‍--- 

നിന്റെ 

ലൊട്ടുലൊടുക്കും തട്ടിപ്പും പറപറക്കും! 
അളിയാ പറപറക്കും! (മരുന്നോ. 


696 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകര്‍: യേശുദാസ്‌, ചി. മാധുരി 


അളകാപുരി അളകാപുരിയെന്നൊരു നാട്‌ 
അതില്‍; 
അമരാവതി അമരാവതിയെന്നൊരു വീട്‌ । 
ആ വീട്ടിന്‍ പുമുഖത്തില്‍; 
പൂത്തുനില്ക്കും പൂമരത്തില്‍ പുപുപു! 
ആകാശപ്പെണ്‍കൊടിമാര്‍ ചൂടിയാലും; 
തീരാത്ത പുപുപു!! (അളകാപുരി... 
ഉര്‍വശിക്കു നൃത്തത്തിനു കാല്‍ച്ചിലമ്പു 
കെട്ടുവാന്‍ 
“ഉത്രാടനക്ഷത്രപ്പു!” 
അണിമുടിയില്‍ ചൂടുവാനശ്വതിപ്പൂ! 
അരിഞ്ഞാണത്തുടലിലിടാന്‍ ആതിരപ്പു! 
തിരുവാതിരപ്പൂ! (അളകാപുരി... 
മേനകയ്ക്കു പാദസരപ്പൊന്‍മണികള്‍ 
തീര്‍ക്കുവാന്‍; 
മകയിരം നക്ഷത്രപ്പൂ! 
തളിര്‍വിരലില്‍ ചാര്‍ത്തുവാനത്തപ്പൂ! 
തൃക്കാതില്‍ കമ്മലിടാന്‍ ഓണപ്പു--- 
തിരുവോണപ്പു। (അളകാപുരി...) 
രംഭയ്ക്കു പത്മരാഗപ്പുത്താലം 
നിറയ്ക്കുവാന്‍; 
രോഹിണിനക്ഷത്രപ്പൂ! തിരുമാറില്‍ 
തിലോത്തമയ്ക്കായില്യപ്പൂ! 
തിരുനെററിക്കുറിയണിയാന്‍ കാര്‍ത്തികപ്പു! 
തൃക്കാര്‍ത്തികപ്പു (അളകാപുരി...) 


ചിത്രം: ഗംഗാസംഗമം 


697 


സംഗിതം: ജി. ദേവരാജനി 
ഗായകന്‌: യേശുദാസ്‌ 


മനസാ വാചാ കര്‍മ്മണാ ഞാന്‍ 
മനുഷ്യപുത്രനെ സ്നേഹിച്ചു 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അവന്‍െറ ശത്രുവിനെ ഞാനെതിര്‍ത്തു 
അവനെറ ബന്ധുവിനെ സ്വീകരിച്ചു 
ഉടുക്കാന്‍ തുകില്‍ കൊടുത്തു 
നടക്കാന്‍ വഴി കൊടുത്തു 
അരമനത്തിരുനട തുറന്നുവച്ചു ഞാന്‍ 
അവനുവേണ്ടി പ്രാര്‍ത്ഥിച്ചു 

ഈശോ ഈശോ ഉതു 
തെറായിരുന്നെങ്കില്‍ 

ആ തെററിനെന്നെ നീ ശിക്ഷിക്കൂ 
കുടിക്കാന്‍ ജലം കൊടുത്തു 
കിടക്കാനിടം കൊടുത്തു 

അഴലിന്‍െറ നിലവിലീ കുരിശും ചുമന്നു 
ഞാന്‍ അവനുവേണ്ടി ജീവിച്ചു 
ഈശോ ഈശോ ഇതു 
തെററായിരുന്നെങ്കില്‍ 

ആ തെററിനെന്നെ നീ ക്രൂശിക്കു. 


698 
സംഗീതം: ജി. ദേവരാജ 
ഗായിക: പി. സുശീല 


മോഹാലസ്യം മധുരമാമൊരു മോഹാലസ്യം 

മാനം മണ്ണിന്‍ മനസ്സില്‍ കുറിക്കുമീ 

മാനത്തിനെന്തൊരു സ്വാരസ്യം 

മാനസപ്പൊയ്കതന്‍ പൊക്കിള്‍ത്താമര- 

പ്പുമുത്തില്‍ നിറയും ദാഹം 

ദാഹം അജ്ഞാതദാഹം 

നിദ്രയുടെ പിന്നിലെ നിര്‍വൃതിക്കുള്ളിലെ 

നിത്യപ്രേമമാണോ ഗായകാ 

നിത്യപ്രേമമാണോ 

പ്രേമമാണോ 

വീളാവിവശയായ്‌ മാറില്‍ ചായുമീ 

വീണയിലലിയും മൌനം 

മാനം വാചാലമൌനം 

സൃഷ്ടിയുടെ പിന്നിലെ 

സ്വപ്നത്തിനുള്ളിലെ 

സ്വര്‍ഗ്ഗധ്യാനമാണോ ഗായകാ 
സ്വര്‍ഗ്ഗധ്യാനമാണോ 

ധ്യാനമാണോ 


999 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: ജയച്ന്്രനി 


മുന്തിരിക്കുടിലില്‍ മുത്തു നിരത്തും 
മഞ്ജുളാംഗി 


മുന്നില്‍ നില്ക്കുമീ ഇടയനു നല്കുമോ 


855 


മുഖശ്രീ സിന്ദൂരം നിന്‍െറ മുഖശ്രീ സിന്ദൂരം 
കുന്നിന്‍ മുകളില്‍ വനദേവതമാര്‍ 
കുന്തിരിക്കം പുകയ്ക്കുമീ രാത്രികളില്‍ 
വിടരും ലജ്ജയില്‍ നിറച്ചു നീ തരുമോ 
വികാരമധുപാത്രം വികാരമധുപാത്രം 
ചന്ദ്രക്കലയുടെ നഖലാളനത്താല്‍ 
മുന്തിരിങ്ങ തുടുക്കും രാത്രികളില്‍ 

ഒരു ചുംബനത്തില്‍ പൊതിഞ്ഞു നീ തരുമോ 
ഒരിക്കല്‍ നിന്‍ പ്രേമം ഒരിക്കല്‍ നിന്‍ പ്രേമം. 


700 


ഗായിക: പി. മാധുരി 


ഇഷസ്സേ-ഉഷസ്സേ! ഉദിക്കൂ...വേഗമുദിക്കൂ! 
മനസ്സേ! പൂപോലെ ചിരിക്കൂ! (ഉഷസ്സേ...) 
മുള്ളിലും കല്ലിലും ചവുട്ടിനടന്നപ്പോള്‍; 
മുറിഞ്ഞിട്ടുണ്ടാവാം-പാദം 
മുറിഞ്ഞിട്ടുണ്ടാവാം! 
മന്ത്രകോടികൊണ്ടതു നീ മറക്കൂ! 
മധുവിധു മണ്ഡപം അലങ്കരിക്കു... 
അലങ്കരിക്കു! 
തളിര്‍ത്തുവല്ലോ... കിനാക്കള്‍ തളിര്‍ത്തു 
വല്ലോ! (ഉഷസ്സേ...) 
തിരകളും ചുഴികളും മുറിച്ചുകടന്നപ്പോള്‍... 
തളര്‍ന്നിട്ടുണ്ടാവാം-ആ മെയ്‌ 
തളര്‍ന്നിട്ടുണ്ടാവാം! 
മന്ദഹാസംകൊണ്ടത്‌ നീ പൊതിയുൂ! 
മകരന്ദചഷകങ്ങള്‍ നിറച്ചുവയ്ക്കൂ... നിറച്ചു 
വയ്ക്കൂ! 
തളിര്‍ത്തുവല്ലോ... വികാരം തളിര്‍ത്തുവല്ലോ! 


ചിത്ര ഠ%ഃ പ്രതിസന്ധി 
701 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകൻ: യേശുദാസ്‌ 


കൌമാരം കഴിഞ്ഞു 

കൌതുകങ്ങള്‍ വിരിഞ്ഞു 
വിരിയുമചുംബിത കൌതുകങ്ങളില്‍ 
വികാരമദിര പകര്‍ന്നു യവനം 
വികാരമദിര പകര്‍ന്നു 

നുറു കലപ്പകൊണ്ടുഴുതുമറിക്കും 
നൂറു വിത്തുകള്‍ ഞാന്‍ പാകും 
നിന്നനുരാഗത്തിന്‍ കന്നിമണ്ണില്‍ അവ 
രണ്ടിലയും പൊന്‍തിരിയുമണിയും 


അണിയും 


856 


നൂറു കിനാവുകള്‍ ചാലിച്ചുവയ്ക്കും 

നൂറു ചായങ്ങള്‍ ഞാന്‍ കൂട്ടും 

നിന്‍െറ യുവത്വത്തില്‍ പൊന്‍ചുമരില്‍ അവ 
നിത്യമൊരു നഖരേഖ രപിക്കും 

രചിക്കും. 


702 


ഗായിക: പി. മാധുരി 


യക്ഷിക്കഥയുടെ നാട്ടില്‍-നക്ഷത്രമരച്ചോട്ടില്‍ 
സ്വര്‍ണ്ണച്ചിറകടിച്ചെത്തീ-പണ്ടൊരു 
സ്വര്‍ഗ്ഗവാതില്‍പ്പക്ഷി! 

മുത്തുമണി പളുങ്കുപൊയ്കയില്‍ 
മുങ്ങിക്കുളിക്കാനിറങ്ങുമ്പോള്‍! 

ആലിമാലി വള്ളിക്കുടിലിലൊ- 
രരയന്നത്തിനെ കിളി കണ്ടു! 
കാട്ടിലെ മയിലിനെ കണ്ടൂ! 
കലമാന്‍ പേടയെ കണ്ടു! 
നീലമയില്‍പ്പേടയോടവള്‍ 
പിലിച്ചിറകുകള്‍ മേടിച്ചു! 
അല്ലിത്തൂവല്‍ പൊതിഞ്ഞ കഴുത്തവ- 
ളരയന്നത്തോടു മേടിച്ചു! 
കഞ്മഷിയെഴുതിയ കണ്ണുകള്‍ 
കലമാനോടവള്‍ മേടിച്ചു! 
ചിത്രമലര്‍ച്ചിലമ്പണിഞ്ഞവള്‍ 
നൃത്തം വയ്ക്കാനൊരുങ്ങുമ്പോള്‍... 
നീലക്കണ്ണു തുറന്നില്ലാ! 
മയില്‍പ്പീലിച്ചിറകു വിടര്‍ന്നില്ലാ! 
കാട്ടിലെ കഥയൊരു പാട്ടായീ! 
കണ്ടവരൊക്കെ കളിയാക്കി! 


(യക്ഷിക്കഥ...) 


ചിത്രം: പണിമുടക്ക്‌ 


703 


സംഗീതം: ബാബുരാജ്‌ 
ഗായകര്‍: എസ്‌.ജാനകി. ചി.സുശീലാദേവി 


വിജയദശമി വിടരുമീ 
വൃവസായയുഗത്തിലെ 

വിജയദശമി 

പൂവിരല്‍കൊണ്ടു നിലത്തെഴുതിക്കൂ 
പൂുതിയൊരക്ഷരമാല 

ഈ തൊഴില്‍ശാലതന്‍ മതില്‍ക്കെടില്‍ 
ഈ പുകുക്കുഴലിന്‍ അടിത്തട്ടില്‍ 

ഈ യൂഗമുണരാന്‍ ഒരുമിച്ചുണരാന്‍ 
അസ്ഥിയും മജ്ജയും മനുഷ്യമാംസവും 
എത്ര വെന്തുരുകി ഇതുവരെ 


(യക്ഷിക്കഥ...) 


(യക്ഷിക്കഥ...) 


വയലാര്‍ കൃതികള്‍ 


എത്ര ഹൃദയങ്ങളുരുകീ 

ഈ കുരുക്ഷേത്രത്തില്‍ മതില്‍ക്കെട്ടില്‍ 
ഈ പ്രിയ യമുനതന്‍ മണല്‍ത്തട്ടില്‍ 
ഈ സ്വരമുയരാന്‍ ഒരുമിച്ചുയരാന്‍ 
സത്യവും ധര്‍മ്മവും സ്വാതന്ത്ര്യദാഹവും 
എത്ര കഥയെഴുതീ ഇതുവരെ 

എത്ര ചുടുരക്ടമൊഴുകീ 


704 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി 


മാനസസരസ്സിന്‍ കരയില്‍ നിന്നോ ഗന്ധ- 
മാദനഗിരിയുടെ മടിയില്‍നിന്നോ 
എവിടെനിന്നോ എവിടെനിന്നോ 
ഏകാന്ത സൌരഭ്യമൊഴുകി വന്നു 

ദ്രാപദി ചൂടിയ കല്യാണസൌഈഗന്ധിക 
പുവിന്‍െറ സ്വപ്നത്തില്‍നിന്നോ 
ശാകുന്തളത്തില്‍ കുളിരില്‍നിന്നോ 
മേഘസന്ദേശത്തിന്‍ ചിറകില്‍നിന്നോ 
എവിടെനിന്നോ എവിടെനിന്നോ 
അജ്ഞാതസൌഈരഭ്യമൊഴുകി വന്നു 
എന്നിലെ മൌനത്തെ സംഗീതമയമാക്കും 
ഏതോ വികാരത്തില്‍നിന്നോ 
പഞ്ചേന്ദ്രിയങ്ങള്‍ തന്‍ കൂട്ടില്‍നിന്നോ എന്‍െറ 
പ്രേമാനുഭൂതിതന്‍ കൂട്ടില്‍നിന്നോ 
എവിടെനിന്നോ എവിടെനിന്നോ 
ഏകാന്തസൌഈരഭ്യമൊഴുകിവന്നു 


705 


ഗായകര്‍: യേശുദാസ്‌, പി. ജയചന്ദ്രന്‍, തമ്പി, രഘു, 
രവി 


ഇങ്ചിലാബ്‌ സിന്ദാബാദ്‌! (2) 

തൊഴിലാളി ഐക്യം സിന്ദാബാദ്‌! (2) 

രക്തസാക്ഷികള്‍ സിന്ദാബാദ്‌! (2) 

മുതലാളിത്തം ഒഴിയട്ടെ! (2) 

വിപ്ലവം ജയിക്കട്ടെ (2) 

വിപ്ലവം ജയിക്കട്ടെ വിഗ്രഹങ്ങള്‍ തകരട്ടെ! 

വിശ്വപ്രകൃതിയെ വെല്ലുവിളിക്കും! 

വിപ്ലവം ജയിക്കട്ടെ... (2) 

തോറ്റില്ല...തോറ്റില്ല...തോറ്റിടടില്ല... തൊഴിലാളി! 

വര്‍ഗ്ഗസമരപടയാളി...യുഗവിപ്പവത്തിന്‍ 
തേരാളി- 

പടയാള്‍... തേരാളി! 

സൂര്യനുദിക്കുന്നതവനു വേണ്ടി! 

ഭൂമിചലിക്കുന്നതവനു വേണ്ടി! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


വെയിലും മഴയും മഞ്ഞും കാറ്റും നിലാവു 
മവനു വേണ്ടി 
വിത്തും വിയര്‍പ്പും സ്വപ്നവുമിവിടെ വിത ച്ചു 
ഞങ്ങള്‍ വിതച്ചു 
മുത്തും കതിരും പൂവും കനിയും മുളച്ചു... 
മണ്ണില്‍ മുളച്ചു! 
പ്രയത്തമുര്രകള്‍ മാറില്‍ ചൂടിയ പ്രകൃതി- 
നിന്നെ 
വസന്ത പുഷ്പകിരീടം ചാര്‍ത്താന്‍ വരുന്നു 
ഞങ്ങള്‍ 
“ഇന്ത്യ ഞങ്ങടെ ജന്മഭുമി...ഇവിടം ഞങ്ങടെ 
യാഗഭൂമി।” 
പുതിയൊരു സംസ്കാരത്തിനുവേണ്ടി 
പൊരുതും രണഭുമി! 
രണഭുമി...രണഭൂമി...രണഭൂുമി! (വിപ്ലവം...) 


ചിത്രം: ദേവി 
7006 


സംഗീതം: ജി ദേവരാജന്‍. 
ഗായകന്‍: യേശുദാസ്‌ 


കറുത്തസൂര്യനുദിച്ചു 

കടലില്‍ വീഞ്ഞു തിളച്ചു 

മഞ്ഞിന്‍െറ മുടി നരച്ചു--മലയില്‍ 

കഞ്ചാവുപുക പരന്നു 

തിങ്കള്‍ക്കല മാനത്തു വീണൊരു 

തണുത്ത ചപ്പാത്തിക്കഷഷണം-അതു 

തിന്നാനെന്‍ വിശപ്പു വീണ്ടും കൈനീട്ടുന്നു. 

എവിടെ--ഞാനെവിടെ 

അയ്യയ്യോ! ഒരു ചാരായക്കുപ്പിയില്‍ ഞാന്‍ 

മരിച്ചുപോയോ? 

മുങ്ങി മരിച്ചുപോയോ? 

ഈ സമയത്തിന്നലെ ഞാനുണ്ടായിരുന്നു 

ഇന്നോ? 

ജന്നു ഞാനെന്നെ തിരയുന്നു 

തിരയുന്നു---തിരയുന്നു... (കറുത്ത...) 

ഞാനീ കടലോരത്തടിഞ്ഞൊരു 

മരിച്ച ശംഖിന്‍െറ മകുടം 

അതെടുത്തൂതാനെന്‍ തളര്‍ന്ന മൌനം 

കൈനീട്ടുന്നു. 

എവിടെ --ഞാനെവിടെ? 

ഞാ! ഒരു കുഞ്ചാവി൯ന്‍തിരയില്‍ 
നൊലിച്ചുപോയോ? 

മുങ്ങി ഒലിച്ചുപോയോ? 


_  സന്ധൃയ്ക്കിന്നലെ ഞാനുണ്ടായിരുന്നു 
ഇന്നോ? 


ളാന്നു ഞാനെന്നെ തിരയുന്നു 
തിരയുന്ന തിരയുന്നു... 


707 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകറ്‌്‌: യേശുദാസ്‌ 


(കറുത്ത...) 


സാമ്യമകന്നോരുദ്യാനമേ 
കലപകോദ്യാനമേ--നിന്‍െറ 
കഥകളിമുദ്രയാം കമലദളത്തിലെന്‍ 
ദേവിയുണ്ടോ--ദേവി? (സാമ്ൃമകന്നോ...) 
മഞ്ഞജുതരയുടെ മഞ്ഞില്‍ മുങ്ങും 
കുഞജകുടീരങ്ങളില്‍ 

ലാവണ്യവതികള്‍ ലാളിച്ചു വളര്‍ത്തും 
ദേവഹംസങ്ങളേ--നിങ്ങള്‍ 
ദൂുതുപോയൊരു മനോരഥത്തിലെന്‍ 
ദേവിയുണ്ടോ ദേവി? (സാമ്യമകന്നോ...) 
കച്ചമണികള്‍ നൃത്തംവെയ്ക്കും 
വൃശ്ചികരാവുകളില്‍ 

രാഗേന്ദുമുഖികള്‍ നാണത്തിലൊളിക്കും 
രോമഹര്‍ഷങ്ങളേ--നിങ്ങള്‍ 
പുവിടര്‍ത്തിയ സരോവരത്തിലെന്‍ 
ദേവിയുണ്ടോ---ദേവി. (സാമ്യമകന്നോ...) 


706 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി.സുശ്ത്ല 


ചന്ദ്രകിരണം ചാലിച്ചെടുത്തൊരു 
സ്വര്‍ണ്ണതിലകം ചാര്‍ത്തി 
പാടാനെത്തി ഭവാനുറങ്ങും 
പാലാഴിക്കരയില്‍---ഞാനീ 
പാലാഴിക്കരയില്‍. 
സര്‍വചരാചരഹൃദയമുണര്‍ത്തും 
സാഗരസംഗീതം 

എന്‍െറ പുല്ലാങ്കുഴലില്‍ നിറയ്ക്കാന്‍ 
ഏകാകിനിയായ്‌ വന്നു--ഞാന്‍ 
ഏകാകിനിയായ്‌ വന്നു 

എന്നെ മൃത്യുവിനിരുളിലുറക്കി 
പിന്നെയുഷസ്സിലൂണര്‍ത്തി 
എന്തിനിത്ര മുഖച്ഛായകള്‍ നീ 
എനിക്കു വെറുതേ നല്കി. (്ച്ദ്രകിരണം...) 
നിന്‍െറ നാഭീപുഷ്പദലങ്ങളില്‍ 
നിറയും സൌന്ദര്യം 
അന്തരംഗസരസ്സില്‍ വിടര്‍ത്താന്‍ 
ആരാധികയായ്‌ നിന്നു---ഞാ൯ 
ആരാധികയായ്‌ നിന്നു. 


898 


എന്റെറ ഗാനാലാപനശൈലികള്‍ 
എന്നും കേള്‍ക്കാനാണോ 
തങ്കഗോപുരവാതിലിന്നരികില്‍ 
തപസ്സിനെന്നെയിരൂത്തി. 


709 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകര്‍: ജയച്ചന്ദന്‍, മാധുരി 


പുനര്‍ജ്ജന്മം--ഇതു പുനര്‍ജ്ജന്മം 
പോകൂ! പോകൂ! വേദാന്തമേ-നിന്‍െറ 
പൊയ്മുഖം കണ്ടു ഞാന്‍ മടുത്തു... 
മരിച്ച വസന്തങ്ങള്‍ പൂവിട്ടുണര്‍ന്നു 
മണ്ണിന്‍െറ മടിയില്‍ 

മോഹഭംഗങ്ങള്‍ നേടീ പുതിയൊരു 
മുഖപ്രസാദം൦-ആഹാ മുഖപ്രസാദം 
സ്വര്‍ഗ്ഗം കിട്ടി---ഇന്നെനിക്കൊരു സ്വര്‍ഗ്ഗം 


കിട്ടി... 


മരിച്ച വികാരങ്ങളുയിര്‍ത്തെഴുനേററു 
മനസ്സിന്‍െറ മടിയില്‍ 

മൂകദുഃഖങ്ങള്‍ ചൂടീ പുതിയൊരു 
മണിപ്രവാളം൦ചുണ്ടില്‍ മണിപ്രവാളം 
സ്വരഗ്ഗം കിട്ടീ---ഇന്നെനിക്കൊരു 
സ്വര്‍ഗ്ഗം കിട്ടീ... 


ചിത്രം: പ്രൊഫസര്‍ 
710 


സംഗീതം: ജി. ദേവരാജന്നി 
ഗായിക: ചി ഥീല 


കന്യാകുമാരിക്കടപ്പുറത്ത്‌- 
സന്ധ്യമയങ്ങും കടപ്പുറത്ത്‌--ഒരു 
്പര്‍ണ്ണമഞ്ചല്‍ താണു പറന്നുപോല്‍-- 


അതി- 


ചിന്ദ്രജാലക്കാരന്‍ വന്നൂപോല്‍! 
എന്നാണമ്മേ--എന്നാണ്‌? 
പ്ണ്ട്പണ്ട്പണ്ട്‌! 
ണ്‍പുരികക്കൊടി ചലിച്ചപ്പോള്‍--അവന്‍ 
ാകെമയില്‍പ്പീലിയുഴിഞ്ഞപ്പോള്‍! 
ംടലൊരു കണ്ണാടിപ്പലകയായി! 
ചാര്‍ത്തികത്താരകവിളക്കായി--ഒരു 
ാഞ്ചന ശ്രീകോവിലുണ്ടായി! 
 ഹായ്‌...ഹായ്‌...നല്ല കഥ" 

്വാക്കികൂടി പറയൂ അമ്മേ! 
ന്നാക്കൈവിരലുയര്‍ന്നപ്പോള്‍--അന്നൊ 
രാററക്കല്‍മണ്ഡപമോടിവന്നൂു 


(ചന്ദ്രകിരണം...) 


(പുനര്‍ജ്ജന്മം) 


(കമ്പയാകുമാരി...? 


വയലാര്‍ കൃയികള്‍ 


അതിലൊരു വെണ്‍കൊററക്കുട൦ നിവര്‍ന്ന 
ആവണിപ്പലകയിട്ടവനിരുന്നൂ! - പുറവു 
മാരാധികമാര്‍ തൊഴുതുനിന്നു! 

"നല്ല രസം...അലല്ലേ?” “പിന്നീടെന്തായി;” 
അന്നത്തെ രാത്രി കഴിഞ്ഞപ്പോള്‍. ഭൂമി 
കണ്ണുംതിരുമ്മിയുണര്‍ന്നപ്പോള്‍; 
അവനില്ലവന്‍ വന്ന മഞ്ചലില്ല! 

“ആക്കഥ കടംകഥയായിരുന്നു!”---വന്ന 
തമ്പിളിയമ്മാവനായിരുന്നു 
എവിടെപ്പോയമ്മേ--അമ്പിളിമാമന്‍?” 
കടലിനക്കരെ! (കന്പ്യാകുമാരി...) 


71 
സംഗീതം: ജി. ദേവരാജനി 
ഗായിക: മാധുതി 


” ക്ഷേശ്രപാലകാ! ക്ഷമിക്കൂ! ക്ഷമിക്കു!” 
രാത്രിയില്‍ ലജ്ജാലസഗാത്രിയായ്‌ ഞാനീ 
ആസ്ഥാനമണ്ഡപത്തില്‍ കടന്നു പോയി! 
(ക്ഷേത്ര...) 
അവിടുത്തെയനുവാദമില്ലാതെ ഞാനീ 
അസുലഭപുഷ്പദലമിറുത്തുപോയി! 
അമ്യതനിഷ്യന്ദിയാം പൂവിന്‍െറ 


ചുണ്ടിലെന്‍; 
അധരസിന്ദൂരം പൊഴിഞ്ഞുപോയി! 
പൊഴിഞ്ഞുപോയി! (ക്ഷേത്ര...) 


അവിടുത്തെയഭിലാഷമറിയാതെ ഞാനീ 
അരമനമലര്‍മെത്ത വിരിച്ചുപോയീ! 
മധുകരസ്പര്‍ശനമറിയാത്ത മാറിലെന്‍ 
മൃദുലാംഗരാഗം പുരണ്ടുപോയി! 
പുരണ്ടുപോയീ! 


712 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുതി 


(ക്ഷോത്ര...) 


പ്രീതിയായോ...പ്രിയമുള്ളവനേ... 
പ്രീതിയായോ? 
പ്രീതിയായോ, പ്രിയമുള്ളവനേ 
പ്രീതിയായോ... 
പറഞ്ഞതെല്ലാം തന്നതിനുള്ളൊരു 
പാരിതോഷികമെവിടെ? പ്രേമ 
പാരിതോഷികമെവിടെ? (പ്രീതി... 
മനസ്സില്‍ മണിമഞ്ജുഷയില്‍---പകല്‍ 
കിനാവു കിലുക്കിയ മുത്തുകളേ? 
മാറിലെ രോമാഞ്ചങ്ങളില്‍ - 
മദനനൊളിപ്പിച്ച മുത്തുകളേ? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കണടെ...ഒന്നു കാണട്ടെ!” എന്‍െറ 
നാണത്തിലവയെ ഞാന്‍ പൊതിയട്ടെ! 
(പ്രീതി... 
പറഞ്ഞതെല്ലാം തന്നതിനുള്ളൊരു 
പാരിതോഷികമെവിടെടപ്രേമ- 
പാരിതോഷികമെവിടെ? (പ്രീതി...) 
വിടരും യുവയൌയവനത്തില്‍--കാമ- 
വികാരമുണര്‍ത്തിയ കഴഈതുകമോ? 
രാവിലെ ഏകാന്തതകളെ 
ലഹരിപിടിപ്പിച്ച മോഹങ്ങളോ? 
“കാണട്ടെ.....ഒന്നു കാണട്ടെ!” എന്‍െറ 
നാണത്തിലവയെ ഞാന്‍ പൊതിയട്ടെ... 
(പ്രീതി...) 


713 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ആരാധനാവിഗ്രഹമേ! അഞ്ജനവിഗ്രഹമേ! 
ദേവാലയത്തിലിരുന്നപ്പോള്‍ നീ 
ആരായിരുന്നു?... (ആരാധനാ...) 
വഴിയില്‍--പെരുവഴിയില്‍ 

നിന്നെ എറിഞ്ഞതു വിധിയോ കാലമോ? 
ജ്ഞാനക്കണ്ണു തുറക്കാനറിയാത്ത 
ഞാനെന്ന ഭാവങ്ങളോ? 
പുജാരികളെവിടെ--ഇന്നു നിന്‍ 
പൊന്നമ്പലമെവിടെ? (ആരാധനാ...) 
പിറകെ--തൊട്ടു പിറകെ 

പി൯ന്‍തുടരുന്നതു നിഴലോ?--ദാഹമോ? 
എന്നോ നിന്നെപ്പിരിയാനിടവന്നോ 


രേകാന്തവേദനയോ? 
ആരാധകരെവിടെ--ഇന്നു നിന്‍ 
അന്തഃപുരമെവിടെ? (ആരാധനാ...) 
714 


സംഗീതം: ജി. ദേവരാജൻ 
ഗായിക. പി മാധുതി 


സ്വയംവരം സ്വയംവരം സ്വയംവരം 

ഇന്ന്‌ സ്വയംവരം 

നിങ്ങളിലാരോ ഒരുവന്‍ ഇന്നെന്‍െറ വരന്‍ 

ആരവനാരോ ആരോ ആരോ ആരോ 

സ്വപ്നത്തില്‍ ഞാന്‍ കണ്ട കാമസ്വരുപനീ 

സനദസ്സിലുണ്ടോ ഈ സദസ്സിലുണ്ടോ 

എന്റെറ പാണഹര്‍ഷങ്ങളെ പുകൊണ്ടു 
മുടിയ 

ദയകനിവിടെയുണ്ടോ ഏകാന്ത- 


85 


ഗായകനിവിടെയുണ്ടോ 

വരൂ വരൂ സ്വീകരിക്കു വിവാഹമാല്യം 

സ്വര്‍ണ്ണത്തില്‍ വാര്‍ത്തൊരാ 
സ്വര്‍ഗ്ഗസൌന്ദര്യമീ 

സദസ്സിലുണ്ടോ ഈ സദസ്സിലുണ്ടോ 

എന്നെ പ്രേമിച്ചു ലാളിച്ചു മാറില്‍ മയക്കിയ 

കാമുകനിവിടെയുണ്ടോ സങ്കല്പ 

കാമുകനിവിടെയുണ്ടോ 

വരു വരൂ സ്വീകരിക്കു വിവാഹമാല്യം, 


ചിത്രം: ആരോമലുണ്ണി 
719 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 
(ഈ ഗാനം ചി. സുശീലയും പാടിയിട്ുുണ്ട്‌) 


പുത്തൂരംവീട്ടില്‍ ജനിച്ചോരെല്ലാം 
പൂപോലഴകുള്ളോരായിരുന്നു 
ആണുങ്ങളായി വളര്‍ന്നോരെല്ലാം 
അങ്കം ജയിച്ചവരായിരുന്നു 
കുന്നത്തു വച്ച വിളക്കുപോലെ 
ചന്ദനക്കാതല്‍ കടഞ്ഞപോലെ 
പുത്തുരം ആരോമല്‍ച്ചേകവരോ 
പൂന്തിങ്കള്‍ മാനത്തുദിച്ചപോലെ 
മുത്തു കടഞ്ഞ കതിര്‍മുഖവും 
ശംഖു കടഞ്ഞ കഴുത്തഴകും 
ആലിലയ്ക്കൊത്തൊരണിവയറും 
പുണുല്‍ പരിചൊത്ത പുംചുണങ്ങും 
പൊക്കിള്‍ക്കുഴിയും പുറവടിയും 
പൊന്നേലസ്സിട്ട മണിയരയും 
അങ്കത്തഴമ്പുള്ള പാദങ്ങളും 
പാദങ്ങള്‍ക്കൊത്ത മെതിയടിയും 
പുത്തൂരം ആരോമല്‍ച്ചേകവരോ 
പുവമ്പനെപ്പോലെയായിരുന്നു 
ഏഴഴകുള്ളവനായിരുന്നു 

എല്ലാം തികഞ്ഞവനായിരുന്നു -- 
പുത്തരിയങ്കപ്പറമ്പില്‍വച്ചാ- 
മുത്തുവിളക്കു പൊലിഞ്ഞുപോയി 
സ്വര്‍ണ്ണച്ചിറകടിച്ചാ വെളിച്ചം 
സ്വര്‍ഗ്ഗത്തിലേക്കു തിരിച്ചുപോയി. 


716 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


മുത്തുമണിപ്പളുങ്കുവെള്ള൦൦ പുഴയിലെന്‍റെറ; 


കൊത്തുപണിക്കരിമ്പുവള്ളം 


660 വയലാര്‍ കൃതികള്‍ 
കോലത്തുനാട്ടിലെ കോവിലകത്തമ്മയെ; 
താലികെട്ടി കൊണ്ടുപോരണ 
കല്യാണവള്ളം। (മുത്തുമണി...) 
ചെങ്കുളത്താററില്‍... 
പചുരികകൊണ്ടെറിയുന്നൊരങ്കച്ചേകവരേ 
വെറേറം തിന്നു പടിഞ്ഞാറിരിക്കുന്ന 
തങ്കക്കതിരവനേ--കൂടെപ്പോന്നാട്ടെ 
അങ്കോം കാണാം പൂവും നുള്ളാം 
അങ്കത്തട്ടിലെ പെണ്ണിനേം--കാണാം- 
കാണാം... (മുത്തുമണി...) 
മംഗലം കടവില്‍ മാറോളം വെള്ളത്തില്‍ 
മൂങ്ങിക്കുളിപ്പവളേ! (മംഗലം...) 
എത്താത്തോര്‍ത്തു മുലക്കച്ചയാക്കിയ 
മുത്തുക്കിളിമകളേ--കൂടെപ്പോന്നാട്ടെ 
വേലേം കാണാം പൂരോം കാണാം! 
വേളിപ്പെണ്ണിനെ കൊണ്ടും 
പോരാം-പോരാം! (മുത്തുമണി...) 


717 


സംഗീതം: ജി. ദേവരാജന൯ 
ഗായകര്‍: മാധുരിയും കൂട്ടരും 


കോര്‍ത്ത കനകാംബരമാല। (കണ്ണാ...) 
ധീരസമിരനിലൂടെ--യമുനാ- 
തീരകുടിരത്തിലൂടെ; 
വൃശ്ചികമാസനിലാവൊളി പൂശിയ 
വൃന്ദാവനികയിലൂടെ---ഈ 
ദ്വാരകാപുരി തേടി വരുന്നവളാരോ, 
നീയാരോ; 
ഗോമേദകമണിമുത്തുകള്‍ ചിന്നിയ 
ഗോവര്‍ദ്ധനത്തിന്‍ മടിയില്‍; 
കോടിജന്മങ്ങളില്‍ നിന്‍കുഴല്‍വിളി കേ. 
ദ്ദോടിവന്നവള്‍ ഞാന്‍---നിന്‍െറ 
ഗോപകന്യക ഞാന്‍! (കണ്ണാ...) 
രാസവിലാസിനി രാധ--എന്‍െറ 
രാകാശശിമുഖി രാധ! 
എന്നെ വികാരവിമോഹിതനാക്കിയ 
വൃന്ദാവനത്തിലെ രാധ--ഈ 
രാജസദനം നീയലങ്കരിക്കൂ---പ്രിയരാധേ! 
വെണ്‍മതികലയുടെ പൊന്നാഭരണം 
ചാര്‍ത്തി 
മന്മഥപുഷ്പശരങ്ങള്‍ മാറില്‍ വിടര്‍ത്തി 
ഇന്നും നൃത്തനിശാസദനത്തില്‍ 
വരാറുണ്ടല്ലോ 
എന്നെ മദാലസയാക്കാറുള്ള മനോഹരരാത്രി 
ജലതരംഗതാളം യമുനാതടമൃദംഗമേളം 
നീലക്കടമ്പിനിലത്താളം--ഇളം- 
പീലിവിടര്‍ത്തും മയിലാട്ടം 
കണ്ണാ നിന്‍ കാനനമുരളീകളനാദം 
എന്നെയൊരപ്സരനര്‍ത്തകിയാക്കിയ ഗീതം 
ഓര്‍മ്മയുണ്ടോ, ഓര്‍മ്മയുണ്ടോ, 
ഓര്‍മ്മയുണ്ടോ? 


719 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, ചി. സുശീല 





മറിമാന്‍മിഴി മല്ലികത്തേന്‍മൊഴി 
മനംപോലെ മംഗല്യം! 

പ്രിയതോഴി പ്രിയദര്‍ശിനി നിന്‍ 
മനംപോലെ മംഗല്യം! (മറിമാന്‍മിഴി...) 
വയനാട്ടിലെ വാസനപ്പുവുകള്‍; 
വാര്‍മുടിചീകി ചുടേണം! 

വെരുകുംപുഴു കളഭംകൂട്ടി: 
തിരുനെററിക്കുറി തൊടണം!(മറിമാന്‍മിഴി...) 
തുളുനാട്ടിലെ തട്ടാന്‍ തീര്‍ത്തൊരു 
പുലിയാമോതിരമണിയേണം! 
അണിവൈരക്കല്ലു പതിച്ചൊരു 
മണിക്കാതില ചാര്‍ത്തേണം! (മറിമാന്‍മിഴി...) 
ചുളിനീര്‍ത്തിയ ചീനപ്പട്ടുകള്‍; 
ശംഖുഞൊറിവച്ചുടുക്കേണം! 
അരയാലിലവയറിനു താഴെ! 

അരഞ്ഞാണം കിലുങ്ങേണം! 
പനിനീര്‍ക്കൊടി വെററമുറുക്കി 
പവിഴച്ചുണ്ടു ചുവക്കേണം! 

നവരാത്രിയില്‍ മണവാളനു നീ 
കവിളത്തൊരു കുറിയിടണം!(മറിമാന്‍മിഴി...) 


716 


സംഗീതം: ജി. ദേവരാജനി 
ഗായകര്‍: യേശുദാസ്‌, പി. സുശ്തീല 


മുല്ല പൂത്തു മുള വിരിഞ്ഞു--രാജ 

മല്ലി പൂത്തു കുട വിരിഞ്ഞു 

പുമണം നുള്ളുവാന്‍ 

പുമദം കൊള്ളുവാന്‍ 

പുറപ്പെടു --തോഴീ പുറപ്പെടു! (മുല്ല...? 
അല്ലിമലര്‍ക്കുളങ്ങരെ 
വെള്ളിമലര്‍ക്കുളങ്ങരെ 

അമ്മാനക്കിളി, പൊന്മാനക്കിളി ചില്ലാടം 
--ചില്ലാട്ടം! 

വമ്ളുവനാട്ടിലെ പുള്ളിമാന്‍കണ്ണിയു ി 
കുണ്ണാ, ആരോമലുണ്ണിക്കണ്ണാ ചില്ലാ3 


അണിയൂ, തിരുമാറിലണിയു----ഞാന്‍ നാണത്തില്‍ മുങ്ങിപ്പോയ 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
861 

രാജപ്പെണ്ണേ-നിന്‍െറ 

നാടേത്‌, വീടേത്‌, രാജപ്പെണ്ണേ? (മുല്ല...) 

കച്ചമണി കിലുങ്ങനെ ചെപ്പുകുടം 
കുലുങ്ങനെ,; 

“കല്ലാററുങ്കരെ പൊന്നാററുങ്കരെ" 

തിരനോട്ടം -- തിരനോട്ടം! 

കാളിന്ദിയാററിലെ കണ്ണനാമുണ്ണിയുടെ 

തിരനോട്ടം! 

പ്രേമത്തില്‍ മുങ്ങിപ്പോയ 

രാജപ്പെണ്ണേ-നിന്‍െറ 

പേരെന്ത്‌, നാളെന്ത്‌, രാജപ്പെണ്ണേ? (മുല്ല...) 


720 
സംഗീതം: ജ്‌. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 










പതിനെട്ടനം, തിരിതാഴ്ത്തി। 
പുത്തുരംവീട്ടിലെ കണ്ണപ്പചേകവര്‍ 

പുത്രനു കളരിയിലുറുമി നല്‍കി! (പാടാം...) 
തുളുനാട്ടില്‍ പോയി പഠിച്ചിറങ്ങി 
തുളുകുററം തീര്‍ത്തു ചുരിക വാങ്ങി 
പുത്തുരംവീട്ടിലെ ആരോമല്‍ചേകോര്‍ 
പുത്തരിയങ്രം കുറിച്ചുവന്നു॥ (പാടാം...) 
ചിമയങ്ങളെല്ലാമണിഞ്ഞുകൊണ്ടേ. 
ചുരികപരിചയെടുത്തുകൊണ്ടേ 
ആരോമല്‍ചേകവര്‍ അരുണോദയത്തില. 
ന്നങ്കത്തിനായി പുറപ്പെട്ടു। (പാടാം...) 
നാലുംമൂന്നേഴു കളരിക്കാശാന്‍: 
കോലശ്രീനാട്ടിലരിങ്ങോടര്‍। 
അരിങ്ങോടരുമായിട്ടങ്കംവെട്ടാന്‍! 
ആരോമല്‍ചേകവര്‍ പുറപ്പെട്ടു! (പാടാം...) 
അച്ഛന്‍ മകനെയനുഗ്രഹിച്ചു! 

അമ്മ മകനെയനുഗ്രഹിച്ചു! 
മച്ചുനന്‍ചന്തുവുമൊന്നിച്ചു ചേകോര്‍ 
അങ്കത്തിന്നായി പുറപ്പെട്ടു! (പാടാം...) 
നഗരത്തലയ്ക്കലെയങ്കത്തട്ടില്‍ 
മയിലിനെപ്പോലെ പറന്നുകേറി! 
അരിങ്ങോടരുമായിട്ടാരോമല്‍ചേകോര്‍ 
ആറേഴുനാഴികയങ്കംവെട്ടി! 


ഉദയഗിരിക്കോട്ടയിലെ ചിത്രലേഖേ 
ഉര്‍വശിചമയുന്നൊരു ചന്ദ്രലേഖേ! 
ഉഷയെവിടെ; സഖി ഉഷയെവിടെ 
ഉഷസ്സെവിടെ? (ഉദയ...) 
അനിരുദ്ധന്‍ വന്നുവോ? | 
അരമനയില്‍ ചെന്നുവോ? 
അനുരാഗവിവശനായ്‌ നിന്നുവോ- 


ആരോരു-- | “എടമ്പിരി വലമ്പിരി” തിരിഞ്ഞുവെട്ടി 
മറിയാതെ മോഹിച്ചു നിന്നുവോ? “ഓതിരം കടകം” പതിഞ്ഞുവെട്ടി 
അസുലഭനിര്‍വ്ൃതിയില്‍, ആനത്തിരിപ്പു മറിഞ്ഞുവെട്ടി 
ആലിംഗനങ്ങളാല്‍ അങ്കപ്പരപ്പു പറഞ്ഞുവെട്ടി 


ആപാദചൂഡം പൊതിഞ്ഞുവോ?---അവള്‍ 
ആപാദചൂഡം പൊതിഞ്ഞുവോ 
കുളിര്‍തെന്നല്‍ കണ്ടുവോ (ഉദയ...) 
കൊടിമിന്നല്‍ കണ്ടുവോ! 

ഒളികണ്ണാല്‍ താരകള്‍ കണ്ടുവോ?_ആ രംഗം 
ഒളികണ്ണാല്‍ താരകള്‍ കണ്ടുവോ? 
കതിരിടും ലജ്ജയുമായ്‌, കാമസ്വരുപനെ; 
കാര്‍കൂന്തല്‍കൊണ്ടു മറച്ചുവോ--അവള്‍... 
കാര്‍കൂന്തല്‍കൊണ്ടു മറച്ചുവോ? (ഉദയ...) 


721 
സംഗീതം: ജി. ദേവരാജന്‍ 
ദായകര്‍ര്‌: യേശുദാസ്‌, ജയച്ചരനീ 


ചുറേറാടു ചുററിനും വെട്ടുന്നേരം 

ചുരിക കണയില്‍ മുറിഞ്ഞുവീണു 
മച്ചുന൯ചന്തു-ചതിയന്‍ചന്തു! 
മാററച്ചുരിക കൊടുത്തില്ലാ! (പാടാം...) 
അരിങ്ങോടർ ചുരികകൊണ്ടാഞ്ഞുവെട്ടീ! 
ആരോമലിന്നു മുറിവുപററി! 

മുറിവിന്മേല്‍ കച്ച പൊതിഞ്ഞുകൊണ്േ 
മുറിച്ചുരികകൊണ്ടൊന്നു വീശിവെട്ടി 
കരിഞ്ചേമ്പിന്‍ തണ്ടു മുറിക്കുംപോലെ; 
അരിങ്ങോടര്‍തന്‍െറ തലയറുത്തു 
അരിങ്ങോടർ വീണു പിടഞ്ഞപ്പോള്‍ 
കുരവയുമാര്‍പ്പുമുയര്‍ന്നപ്പോള്‍ 
അങ്കത്തളര്‍ച്ചയകററുവാന്‍ ചേകോര്‍ 
ചന്തുന്‍െറ മടിയില്‍ തലചായ്ച്ചു! (പാടാം...) 
ആണുംപെണ്ണുമല്ലാത്ത ചതിയന്‍ചന്തു! 
ആരോമല്‍മടിയില്‍ മയങ്ങുമ്പോള്‍ [ൽ 
കച്ച്‌ പൊതിഞ്ഞുവെച്ച മുറിവിന്മേല്‍ 
കുത്തുവിളക്കുകൊ-ണ്ടാ-ഞ്ഞുക 0 
വാഴുന്നോര്‍ നല്കിയ ചന്ദനപ്പല്ലക്ക 
വേദനയോടെ വിഷമത്തോടെ 


പാടാം പാടാം; 
ആരോമല്‍ച്ചേകവര്‍ രിം 
അജം, വെട്ടിയ കഥകള്‍! 
വീരകഥകള്‍ ധീരകഥകള്‍ 
അത്ഭുതകഥകള്‍ പാടാം! (പാടാം...) 
പന്തണ്ടങ്കം പദവിതീര്‍ത്തു! 


807 


പുത്തുരംവീട്ടില്‍ ചെന്നാരോമരതിചേകവര്‍ 
കച്ചയഴിച്ചു മരി-ച്ചു-വിണു। (പാടാം...) 
കത്തിക്കു പന്തൂനെ വെട്ടിമുറിച്ചു 
പുത്തുരം വീട്ടിലെ കുഞ്ഞുങ്ങള്‍! ആ 
കത്തിയുംകൊണ്ടു വീണ്ടും വരുന്നു 
പുത്തുരംവീട്ടിലെ കുഞ്ഞുങ്ങള്‍! (പാടാം...) 


722 


സംഗിതം: രവിന്്രനി 
ഗായകന്‌: രവി 


രാമാ॥”-കുര്‍...കുര്‍...കുര്‍! 
ആടിക്കളിക്കെടാ... കൊച്ചുരാമാ! 
ചാഞ്ചാടിക്കളിക്കെടാ കൊച്ചുരാമാ! 
ഏറുകണ്ണടിച്ചടിച്ചെറിഞ്ഞു വാട്ടാതെടാ... 
കേറിപ്പറിക്കെടാ... കൊച്ചുരാമാ! 

രാമാ... ഹൈ... രാമാ! 

ആടിക്കളിക്കെടാ... 

ചാടിക്കളിക്കെടാ... 
ആടിക്കളിക്കെടാ...രാമാ! 
രാമാ-രാമാ-രാമാ-രാമാ-രാമാ। 


ചിത്രം: ഓമന 


723 


സംഗീതം. ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


ജമന്തിപ്പൂക്കൾ... 
ജനുവരിയുടെ മുടി നിറയെ 
ജമന്തിപ്പുക്കള്‍--എന്‍െറ 
പ്രിയതമയുടെ ചൊടി നിറയെ 
സുഗന്ധിപ്പുക്കള്‍ 

മഞ്ഞു മൂടിയ മരതകങ്ങള്‍---ഈ 
മലമ്പുഴയിലെ മതിലകങ്ങള്‍---ആ 
മഞ്ഞില്‍ മുങ്ങിവരും പുക്കാരീ 
ചുടുമ്പോളുടലോടെ സ്വര്‍ഗ്ഗത്തിലെത്തുന്ന 
ചുവന്ന പൂവെന്നെ ചൂടിക്കു--നിന്‍െറ 
ചുവന്ന പൂവെന്നെ ചൂടിക്കു 

മുത്തുകെട്ടിയ നഖക്ഷതങ്ങള്‍ -- ഈ 
മലമ്പുഴയുടെ മാറിടങ്ങള്‍ --- ആ 
മുത്തുവാരിവരും പൂക്കാരീ 
ചാര്‍ത്തുമ്പോള്‍ സ്വപ്നങ്ങള്‍ 
നൃത്തംചവിട്ടുന്ന 

ചുവന്ന മുത്തെന്നെ ചാര്‍ത്തിക്കു---നിന്‍െറ 
ചുവന്ന മുത്തെന്നെ ചാര്‍ത്തിക്കു। 










(സുഗന്ധി...) 


വയലാര്‍ കൃതികള്‍ 


724 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


ശിലായുഗത്തില്‍ ശിലകള്‍ക്കെല്ലാം 

ചിറകു മുളച്ചിരുന്നു 

ചിലങ്ക കെട്ടിയ സ്വപ്നങ്ങള്‍ക്കും 

ചിറകു മുളച്ചിരുന്നു (ശിലായുഗ...) 
ശിലകള്‍ പറന്നിരുന്നു 

സ്വപ്നങ്ങള്‍ പറന്നിരുന്നു 

ഭൂമിക്ക്‌ യാവനമായിരുന്നു 

പൂക്കള്‍ ദേവതകളായി--അന്നു 

പുഴകള്‍ കാമുകികളായി (ശിലായുഗ...) 
പൂക്കളെ ശലഭങ്ങള്‍ പ്രേമിച്ചു 

പുഴകളെ തീരങ്ങള്‍ പ്രേമിച്ചു 
പൂവുകള്‍ക്കു പുവായ 

പുഴകള്‍ക്കു പുഴയായ 

ഭൂമിയെ കാമുകന്‍ പൂജിച്ചു 

ശിലയുടെ ചിറകരിഞ്ഞു 

സ്വപ്നത്തിന്‍ ചിറകരിഞ്ഞു 

ഇന്ദ്രന്‍െറ കയ്യിലെ വ്ജരായുധം 

പുക്കള്‍ വിരഹിണികളായി--ഇന്നു 
പുഴകള്‍ ദുഃഖിതകളായി. (ശിലായുഗ...) 


725 


സംഗീതം: ജി. ദേവരാജന്നി 
ഗായകന്‍: യേശുദാസ്‌ 


മാലാഖേ മാലാഖേ 

മായാനര്‍ത്തന സോപാനത്തിലെ 

മാളവികേ മാളവികേ 

ആയിരമിതളുള്ള വാസരസ്വപ്നത്തില്‍ 

അവതരിച്ചു നീ അവതരിച്ചു! 

അനുരാഗവല്ലകിയില്‍ ഞാന്‍ മീട്ടും 

ആനന്ദഭൈരവിയില്‍ 

സപ്തസ്വരങ്ങള്‍ ചിലമ്പണിഞ്ഞു 

അണിഞ്ഞു---നിന്‍െറ . 

നഗ്നപദങ്ങള്‍ ചലിച്ചു ചലിച്ചു ചലിച്ചു 

മാനസസരസ്സിലെ (മാലാഖേ...) 

മന്മഥപുമദം 

അപഹരിച്ചു നീ അപഹരിച്ചു 

അലിയുന്ന ലജ്ജകളില്‍നീ 

നല്കുമാശ്ലേഷ നിര്‍വൃതിയില്‍ 

സ്വര്‍ഗ്ഗസുഖം ഞാനനുഭവിച്ചു രസിച്ചു 
നിന്‍െറ 


ദുഃഖശതങ്ങള്‍ അകന്നു അകന്നു അകന്നു. 
(മാലാഖേ...) 


തെഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


720 


സംഗതം: ജി, മദവരാജറ്‌ 
ഗായിക: ൨. മാരുരി 


പള്ളിമണികളും പനിനീര്‍ക്കിളികളും 

പുള്ളിയുണര്‍ത്തുംനാട്‌ 

ഈ നാട നല്ലനാട്‌ 

ചുററും കുളമുള്ള ചെന്താമരയുള്ള 

മുററത്തു തണലുള്ള വീട 

ഈ വീട നല്ല വിട്‌ (പള്ളി...) 

കാലത്തു പൂത്തൊരു കുമ്പളവള്ളിക്ക്‌ 

കമ്മലു നല്കിയ വെയില്‍ 

ഞാന്‍ നട്ട പയറിന്‌ വിരലിലിടാനൊരു 

വൈഡൂര്യമോതിരം തന്നേപോ (പള്ളി...) 

കുന്നത്തെ പള്ളിയില്‍ കോടിയുമായ്‌ വന്നു 

കുരിശുവരയ്ക്കുമുഷസ്സേ 

പൊന്നിന്‍െറയിഴകൊണ്ടു പുറംചട്ട 

ചാര്‍ത്തിയ 

പ്രാര്‍ത്ഥനാപുസ്തകം തന്നേപോ 

വെള്ളിലക്കുമ്പിളില്‍ പാലുമായിന്നലെ 

തുള്ളിനടന്ന നിലാവേ 

ദാഹിച്ചു മയങ്ങുമെന്‍ പുരുഷനു 
നല്കുവാന്‍ 


നാഴൂരി പാല്‍കൂടി തന്നേ പോ! തന്നേ പോ! 


(പള്ളി...) 
727 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


സ്വര്‍ഗ്ഗം സ്വര്‍ഗ്ഗം സ്വര്‍ഗ്ഗ൦ഇതു 
സ്വപ്നങ്ങള്‍ക്കു സുഗന്ധം നല്കിയ 
സങ്കല്പം 
പുത്തിരുനാളിനു പൂക്കള്‍ പിറക്കുന്നു-- 
ഇവിടെ 
പുക്കളില്‍നിന്നു മനുഷ്യന്‍ ജനിക്കുന്നു 
ഇവിടെയൊരൊററ വികാരം മാത്രം 
ഇവിടെയൊരൊററ വിചാരം മാത്രം 
വിശ്വസ്നേഹം വിശ്വസ്നേഹം 
നക്ഷത്രങ്ങള്‍ വിളക്കു കൊളുത്തുന്നു--- 
ഇവിടെ 
നാദാംഗനകള്‍ നര്‍ത്തനമാടുന്നു 
ലവിടെയൊരേയൊരു മന്ത്രം മാത്രം 
ജവിടെയൊരേയൊരു ദൈവം മാത്രം 
ദിവ്യപ്രേമം ദിവ്യപ്രേമം. 





863 
ചിത്രം: മയിലാടുംകുന്ന്‌ 
728 


സംഗിതം: ദേവരാജന്‍ 
ഗായകര്‍: പി. സുശീല, പി മാധുരി 


മണിച്ചിക്കാറേറ! 

നുണച്ചിക്കാറേറ! 

മയിലാടുംകുന്നിലെ കൊതിച്ചിക്കാറേവ। 
ഉണ്ണാന്‍ വാ! 

ഉറങ്ങാന്‍ വാ! 

ഈഞ്ഞാലാടാന്‍ വാ! (മണിച്ചിക്കാറേറ...) 
“ഇരുന്നുണ്ണാന്‍ തളികയൊണ്ടോ?” 
ഒണ്ടല്ലോ പൊന്‍തളിക് 

“ഇട്ടിരിക്കാന്‍ പലകയൊണ്ടോ?" 

ഒണ്ടല്ലോ പൊന്‍പലക। 

പമ്പയിലെ മീനൊണ്ട്‌! 
പുളിശ്ശേരിക്കറിയൊണ്ട്‌! 
പുഞ്ചയരിച്ചോറൊണ്ട്‌! ഉണ്ണാന്‍- 
പുഞ്ചയരിച്ചോറൊണ്ട്‌ (മണിച്ചിക്കാറേറ...) 
“കിടന്നുറങ്ങാന്‍ മെത്തയൊണ്ടോ?” 
ഒണ്ടല്ലോ പുമെത്ത! 

”തുകിലുണര്‍ത്താന്‍ കിളികളൊണ്ടോ??” 
ഒണ്ടല്ലോ കുയിലമ്മ! 

നീരാടാന്‍ പുഴയൊണ്ട്‌! 

പുഴക്കടവില്‍ പൂവൊണ്ട്‌! 

പുനുള്ളാന്‍ ഞാനൊണ്ട്‌! -കൂടെ 
പൂനുള്ളാന്‍ ഞാനൊണ്ട്‌.(മണിച്ചിക്കാറേറ...) 


729 
സംഗീതം: ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


സന്ധ്യമയങ്ങുംനേരം ഗ്രാമ- 
ച്ചന്ത പിരിയുന്നനേരം! 
ബന്ധുരേ--രാഗബന്ധുരേ--നീ 
എന്തിനീവഴി വന്നു? 

എനിക്കെന്തു നല്‍കാന്‍ വന്നു-- 

“ഓ...ഓ॥" (സന്ധ്യ...) 
കാട്ടുതാറാവുകള്‍ ഇണകളെ തിരയും 
കായലിനരികിലൂടെ... 
കടത്തുതോണികളില്‍ ആളെക്കയററും 
കല്ലൊതുക്കുകളിലൂടെ... 

“തനിച്ചുവരും താരുണ്യമേ! 

എനിക്കുള്ള പ്രതിഫലമാണോ നിന്‍െറ 
നാണം?” നിന്‍െറ... (സന്ധ്യ... 
“ാക്ക ചേക്കേറും കിളിമരത്തണലില്‍ 


66൭ 


കാതരമിഴിക ളോടെ.. 
മനസ്സിനുള്ളില്‍ ഒളിപ്പുപിടിക്കും 
സ്ധപ്നരത്തഖനിയോടേ... 

“ഒരുങ്ങിവരും സാനര്യമേ 

എനിക്കുള്ള മറുപടിയാണോ നിന്‍െറ 
മനനം?” നിന്‍െറ... (സന്ധ്യ...) 


790 


സംഗിതം. രേവരാജന്‍൯ 
രോയിക.: പി ലീല 


താലിക്കുരുത്തോല പീലിക്കുരുത്തോല 

താഴ്‌വരത്തെങ്ങിലെ പൊന്നോല! 

പൊന്നോല വെട്ടി പുപ്പന്തുകെട്ടി 

പണ്ടി മാറിലെറിഞ്ഞു പിരിച്ചൊരു 

പന്തുകളിക്കാരാ! 

പന്തു വേണോ--ഒരു 

പന്തു വേണോ? (താലിക്കുരുത്തോല...) 

ഈ മയിലാടുംകുന്നു മറന്നേപോയോ? 

അന്നു കിളിയങ്കട്ടിലൊളിച്ചുകളിച്ചതും; 

കള്ളിവീടുവച്ചതും കറിവച്ചുണ്ടതും; 

മറന്നുപോയോ 

വന്നെങ്കില്‍ ഒന്നു വന്നെങ്കില്‍; 

ഈ വളയിട്ട കൈകളില്‍ - 

വാരിയെടുത്തുവച്ചു- 

ഞ്ഞാലാട്ടും ഞാന്‍! 

ഈഞ്ഞാലാട്ടും ഞാന്‍! 
(താലിക്കുരുത്തോല...) 

ഈ മണിമലയാറു മറന്നേപോയോ 

അന്നു കളിവള്ളങ്ങള്‍ തുഴഞ്ഞുനടന്നതും; 

വലവിശിനിന്നതും പുഴമീന്‍ പിടിച്ചതും; 

മറന്നുപോയോ? 

കണ്ടെങ്കില്‍ ഒന്നു കണ്ടെങ്കില്‍; 

ഈ കരളിലെ ചുണ്ടയില്‍--- 

കൊത്തിയെടുത്തുകൊ- 

ണ്ടോടിയൊളിക്കും ഞാന്‍! 

ഓടിയൊളിക്കും ഞാന്‍! 
(താലിക്കുരുത്തോല...) 


231 


സംഗീതം: ദേവരാജന്‍ 
ഗായിക; പി. സുൃശ്തീല 


ഈശോ, മറിയം, അവുസേപ്പേ! 
സയംപേക്ഷ കൈക്കൊള്ളണമേ! 
ഈ പ്രാര്‍ത്ഥന കേള്‍ക്കേണമേ। (ഈശോ...) 


വയലാര്‍ കൃതിക 


ഫ്ലീവെറ നെഞ്ചിലെ നൊമ്പരമ്രത്യും 
അറിയുന്നവരമ്ലേ; (എം, 
എന്നില്‍ കനിവുള്ളവരമ്ലേ 
എത്ര കൊടുമ്മാറടിപ്പാലും; 
ഏതു മരുഭുവിലായാലും; 
തിരിപ്പുവരുംവരെ പ്രിയമുള്ളവ- 
നൊരു മുള്ളുപോലും കൊള്ളരുതേ। 
(ഈശോ 
എനന്‍െറയുള്ളിലെ ആശകള്‍ മുഴുവനും 
അറിയുന്നവരദ്യ 
എന്നില്‍ അലിവുള്ളവരല്ലേ? 
എത്ര ദിവസങ്ങള്‍ കഴിഞ്ഞാലും; 
ഏതു നഗരത്തിലായാലും; 
അടുത്തു വരുംവരെ പ്രിയമുള്ളവന- 
പകടമൊന്നും വരുത്തരുതേ! (ഈശോ. 


732. 


ഗായകര്‍: സി.ഒ. ആനോിറാ, ലത 


പാപ്പീ...അപ്പച്ചാ... 
അപ്പച്ചനോടോ... അമ്മച്ചിയോടോ- 


പാപ്പിക്കു സ്നേഹം? 
“അപ്പച്ചനോട്‌!” 
“ങാ! നേരോ...?--നേര്‌"। 
പാപ്പീ...അപ്പച്ചാ 
“എടാ മോനേ! അപ്പച്ചന്‍ പട്ടയടിച്ചതു- 
നീ പൊന്നമ്മച്ചിയോടു മിണ്ടരുത്‌! 
“മിണ്ടൂല്ലാവ” 
“പാലം കടന്നപ്പോള്‍ കാല്‍തെറ്റി വീണിട്ട്‌; 
പാട്ടും പാടി കരയിലടുത്തതും 
മിണ്ടിപ്പോകരുത്‌ 
“ഓ! അതെന്താ അപ്പച്ചാ...? 
ഓ... അതൊക്കെയപ്പച്ചന്‍െറ ഒരു 
തമാശയല്ലേ 
ഓ... അപ്പച്ചന്‍െറ ഒരു തമാശ! 
പാപ്പി... അപ്പച്ചാ... 
“എടാ മോനേ അപ്പച്ചന്‍ കഞ്ചാവടിച്ചു- 
കറങ്ങിയതമ്മച്ചിയോടു മിണ്ടരുത്‌! 
മിണ്ടൂല്ലാ!” 
ബീഡിക്കു തീയിനു ഷാപ്പിലെ പെണ്ണിന്‍െറ- 
വീട്ടിച്ചെന്നതും നാണംകെട്ടതും 0 
മിണ്ടിപ്പോകരുത 
“മിണ്ടിയാലെന്താ അപ്പച്ചാ...?” 
" ഓ...ഓ! അതൊക്കെയപ്പച്ചന്‍െറ ഒരു റ 
തമാശയല്ലേടാ? 
“ഓ... അപ്പച്ചന്‍െറ ഒരു തമാശ! 


രഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


പിത്തം: വിദ്യാര്‍ത്ഥികളേ ഇതിലേ 
ഇതിലേ 


[2 


സംഗീനം: എം.ബി. ശ്രീന7വാസനന്‍ 
ഗായക: യേശുദാസ്‌ 
(ഈ ഗാനം എസ്‌്‌. ജാനകിയും പാടിയിട്ടുണ്ട്‌) 


നളന്ദ തക്ഷശില 
നമ്മുടെ പൂര്‍വികര്‍ പടുത്തുയര്‍ത്തിയ 
സര്‍വ്വകലാശാല 
നാനാത്വത്തിലൊരേകത്വത്തിന്‍ 
നവദര്‍ശനശാല 
സിന്ധുനദീതടസംസ്്‌കാരത്തിന്‍ 
ശില്പകലാശാല 
ജഗ്വേദത്തിലെ ഗായത്രിയുമായ്‌ 
ഇക്കരെ വന്നവരല്ല അല്ല 
ഇക്കരെ വന്നവരല്ല 
മതങ്ങള്‍ കൊണ്ടും ഭാഷകള്‍കൊണ്ടും 
മതിലുകള്‍ തീര്‍ത്തവരല്ല അല്ല 
മതിലുകള്‍ തീര്‍ത്തവരല്ല 
കര്‍ഷകരല്ലോ അവ നിര്‍മ്മിച്ചതു 
കര്‍ഷകരല്ലോ 
നമ്മുടെ യജ്ഞഭുമികള്‍ ഉഴുതുവിതച്ച 
കൃഷീവലരല്ലോ കൃഷീവലരല്ലോ 
നമ്മുടെ മണ്ണില്‍ നമുക്കുയര്‍ത്തുക 
നളന്ദകള്‍ സമഭാവനയുടെ നളന്ദകള്‍ 
നാളെ യുഗങ്ങള്‍ എഴുത്തിനിരിക്കും 
നളന്ദകള്‍ 
സ്വതന്ത്രഭാരത നളന്ദകള്‍ 


734 


ഗായകര്‍: അടുരര്‍ഭാസി, മനോരമ 


ചിഞ്ചിലം ചിലുചിലം (2) 
ശിങ്കാര പൂങ്കുറത്തി-നിന്‍െറ 
അമ്മാങ്കുടത്തില്‍ തേനോ-പാലോ? 
തെന്മല പൂങ്കുറത്തീ! 

ചിഞ്ചിലം ചിലുചിലം (2) 

ശിക്കാര പുങ്കുറവാ-എന്‍െറ 
ദമ്മാങ്കുടത്തില്‍ തേനല്ല-പാലല്ല 
കന്മദം-കസ്തൂരി! 

ചീകിക്കെട്ടിയ പീലിച്ചുരുള്‍മുടി 
എങ്ങനെയഴിഞ്ഞതെടീ? (2) 
താഴ്വരക്കാട്ടിലെ തെക്കന്‍ കാറ്റത്ത്‌- 
ാനെയഴിഞ്ഞതെടാ-കുറവാ! 
മാനെയഴിഞ്ഞതെടാ! 


865 


മൂക്കില്‍ കിടന്നൊരു മുക്കാണിമൂക്കുത്തി- 

എങ്ങനെ പോയിതെടീ; . കുറത്തി 

എങ്ങനെ പോയതെടി? 

കാവേരിയാറ്റില്‍ ഞാന്‍ കുളിയ്ക്കാന്‍ 
പോയപ്പോ: 

കാണാതെ പോയതെടാ-കുറവാ 

കാണാതെ പോയതെടാ.. (ചിഞ്ചിലം...) 

ഏഴുകടലാടിവന്നാരി പുഞ്ചോല 

എങ്ങനെ കീറിയെടി? - കുറത്തി- 

എങ്ങനെ കീറിയെടി! (ഏഴുകടലാടി... 

ആര്യങ്കാവില്‍ ഞാന്‍ ചുള്ളിക്കു പോയപ്പോ- 

അതുകൊണ്ട്‌ കീറിയെടാ-കുറവാ 

അതുകൊണ്ട്‌ കീറിയെടാ! (ചിഞ്ചിലം...) 

ആട്ടോം പാട്ടും കഴിഞ്ഞിന്നു രാത്രിയില്‍- 

വിട്ടില്‍ ചെല്ലുമ്പം-കുറത്തീ! 

വിട്ടില്‍ ചെല്ലുമ്പം! 

കവിളിലീ കൈനഖങ്ങള്‍ വീണ കാര്യം- 

കണ്ടുപിടിക്കും ഞാന്‍!-കുറത്തി 

കണ്ടുപിടിക്കും ഞാന്‍! (ചിഞ്ചിലം...) 


739 


ഗായകര്‍: എസ്‌. ജാനകി, കോറസ്‌ 


“വെളിച്ചമേ! നയിച്ചാലും!” 

ബത്ലഹേമില്‍ കാലം കൊളുത്തിയ- 

” വെളിച്ചമേ! നയിച്ചാലും! 

നയിച്ചാലും - നയിച്ചാലും... നയിച്ചാലും! 

അഗ്നിച്ചിറകുമായ്‌ ഭൂമിയില്‍ പണ്ടൊരു. 

പുല്‍ക്കുടില്‍ തേടിവന്ന നക്ഷത്രമേ! 

ഇരുട്ടില്‍ ഞങ്ങള്‍ക്കു വഴികാട്ടാന്‍ നീ... 

ഇനിയും ഈ വഴി വന്നാട്ടേ! 

“നിന്‍െറ രാജ്യം വരേണമേ!” (2) 

ഒട്ടകങ്ങള്‍ക്കായ്‌ സൂചിക്കുഴകള്‍; 

നിത്യവും വലുതാക്കുമീ നാട്ടില്‍!” - 

പണക്കാര്‍ 

നിത്യവും വലുതാക്കുമീ നാട്ടില്‍! 

കയ്യില്‍ വലിയൊരു ചമ്മട്ടിയുമായ്‌... 

കന്യാനന്ദനാ വന്നാട്ടേ! (2) 

“നിന്‍െറ രാജ്യം വരേണമേ!” (2) 

ബലിപീഠത്തിലെ വെള്ളിക്കാസയ്ക്കരുകില്‍... 

കുരിശും ചുമന്നു നടക്കും 
ഞങ്ങള്‍ക്കരികിത്‌... 

സ്വര്‍ഗ്ഗകവാടമൊന്നു തുറക്കുക! 

“വെളിച്ചമേ! വെളിച്ചമേ! 


ദുഃഖിതര്‍ ഞങ്ങളെ വീണ്ടുമുണര്‍ത്തുക 
വെളിച്ചമേ! 


(ചിഞ്ചിലം...)! “നിന്‍െറ രാജ്യം വരേണമേ!” (2) 


866 
ചിത്രം: ഇനി ഒരു ജന്മം തരൂ 


736 


സ്പംഗീതം: എം.ബി. ശ്രീനിവാസന്‌ 
ഗായകരനി: യേശുദാസ്‌ 


സ്വാഗതം സ്വാഗതം സ്വപ്നസഖി 

സ്വപ്നസഖി സ്വാഗതം ഈ 

സ്വര്‍ഗ്ഗീയ നിമിഷപ്പൂ വിടരുന്നതു 

നമുക്കുവേണ്ടി ആഹാ നമുക്കുവേണ്ടി 

ഇതിന്‍െറ ഇതളിലെ നിറമധു നുകരൂ 

ഈ രാത്രികൂടെ വരൂ 

തുറന്നുവയ്ക്കാം ഞാന്‍ ശയ്യാമുറിയുടെ 

കിളിവാതില്‍ 

എന്നോടൊത്തൊരു നൃത്തംവയ്ക്കാന്‍ 
വരു നീ 

എന്നെക്കൊണ്ടൊരു മുത്തണിയിക്കാന്‍ 
വരു നീ 

ഇതിന്‍െറ ചുണ്ടിലെ അരുണിമ നുകരൂ 

ഈ കാഴ്ച സ്വീകരിക്കു 

ഒരുക്കിവെക്കാം ഞാന്‍ വള്ളിക്കുടിലിലെ 

വിഭവങ്ങള്‍ 

എന്നിലെ അന്തര്‍ദ്ദാഹം തീര്‍ക്കാന്‍ വരു നീ 

എന്നെയൊരാശ്മേഷത്തിലുറക്കാന്‍ വരു നീ 


737 


സംഗീതം: എം.ബി. ശ്രീനിവാസന്‍ 
ഗായകന്‍: മേശുദാസ്‌ 


മാംസപുഷ്പം വിരിഞ്ഞു---ഒരു 
മാദകഗന്ധം പരന്നു 

ആരാമമേനകേ നീയെന്തിനാ 
വസന്താരംഭപുഷ്പത്തെ 

തെരുവില്‍ വിററു 

നമാരം കഴിഞ്ഞപ്പോള്‍ നീലിമ കൂടിയ 
ന്നിയിതള്‍മിഴിയില്‍ പൂവിന്‍ 

ംന്നിയിതള്‍ മിഴിയില്‍ 

ആയിരം വിരലുകള്‍ അഞ്ജനമെഴുതുവാന്‍ 
അനുവദിക്കരുതായിരുന്നു നീ 
അനുവദിക്കരുതായിരുന്നു 

മനവനം തുടുപ്പിച്ച പൂങ്കവിളിണയില്‍ 
അല്ലിയധരങ്ങളില്‍ പുവിന്‍ 
അല്ലിയധരങ്ങളില്‍ 

ആയിരം ചുണ്ടുകള്‍ ചിത്രം വരയ്ക്കുവാന്‍ 
അനുവദിക്കരുതായിരുന്നു നീ 
അനുവദിക്കരുതായിരുന്നു 
വെണ്ണിലാവുടുപ്പിച്ച പൊന്നാട മുറുകുന്ന 


വയലാര്‍ കൃതികള്‍ 


നെഞ്ചില്‍ അരക്കെട്ടില്‍ പുവിന്‍ 
നെഞ്ചില്‍ അരക്കെട്ടില്‍ 

ആയിരം കൈനാഗപത്തികളിഴയുവാന്‍ 
അനുവദിക്കരുതായിരുന്നു നീ 
അനുവദിക്കരുതായിരുന്നു. 


ൂ 
738 ല 
സംഗീതം: എം.ബി. ശ്രീനിവാസന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


കന്മദം മണക്കും കാട്ടില്‍ പുക്കുമൊരു- 
ന്മാദിനീ പുഷ്പമേ--പുഷ്പമേ--നിന്‍െറ 
മന്ദസ്മിതത്തിന്‍ ഇതള്‍പ്പൊതിക്കുള്ളിലെ 
മായാപരാഗം എനിക്കല്ലേ (മ) (കന്മദം... 
നിശാന്തകാമുകന്‍ നല്കിയതോ--ഇളം 
നിലാവ്‌ നല്കിയതോ 

നിന്‍ മാര്‍ നിറയുമീ സൌരഭ്യം 
ഞാനതു വാരിവാരി പൂശും 
വസന്തമാകട്ടേ... 

വിടര്‍ന്ന യവനം നല്കിയതോ 
പകല്‍കിനാക്കള്‍ നല്കിയതോ 
നിന്‍ മെയ്പൊതിയുമീ സൌന്ദര്യം 
ഞാനതിലാകെ പടര്‍ന്നു കയറും 
വികാരമാകട്ടേ... 


739 
സംഗീതം: എം.ബി. ശ്രീനിവാസന്‍ 


ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനകി 
ജയവിജയ 


ടി 


(കന്മദം...) 


(കന്മദം...) 


ശബ്ദസാഗരനന്ദിനിമാരേ 
സപ്ലസ്വരസഖിമാരേ 

ഒരു ചുംബനത്താല്‍--നഖലാളനത്താല്‍ 
ഉണര്‍ത്തു നിങ്ങളുണര്‍ത്തു--എന്നെ 
പൊന്നോടക്കുഴലാക്കൂ 
ആര്യപഥങ്ങളിലമൃതം തൂകിയ 
സൂര്യഗായത്രികളില്‍ 

കാവ്യകൈരളി പാടിയാടിയ 
കഥകളിപ്പദങ്ങളില്‍ 

കാണ്മു ഞാന്‍ നിങ്ങള്‍ വിടര്‍ത്തും 
കനകകമലദളങ്ങള്‍ 

ഷഡ്കാല ഗോവിന്ദമാരാര്‍ മീട്ടിയ 
രുദ്രവീണാതന്ത്രികളില്‍ 

ത്യാഗരാജ സംഗീതത്തിന്‍ 
നാദലയങ്ങളില്‍ 

കേള്‍പ്പൂ ഞാന്‍ നിങ്ങളുണര്‍ത്തും 
കേദാരഗനളങ്ങള്‍ 


തര്ഞെടുത്ത ഗാനങ്ങള്‍ 

80 
740 742 
ആകാപനം: ചി.ബി ശ്രീനിവാസ്‌. കോറസ്സ്‌ | സംഗീതം: 7. ദേവരാജന്‍ 


ഗായ്മിക: മാധുരി 
തത്യന്നതങ്ങളിലിരിക്കും ദൈവമേ! 


അങ്ങേയ്ക്കു സ്തുതിഗാനം (2) അമ്പാടിതന്നിലൊരുണ്ണി। 
“ഭൂമിയില്‍ സന്മനസുള്ളവര്‍ക്കെല്ലാം അഞ്ജജനക്കണ്ണനാമുണ്ണി। 
സമാധാനം!" ഉണ്ണിക്കു നെററിയില്‍ ഗോപിപ്പൂു 


ആത്മാവില്‍ ദരിദ്രരായവർ ഭാഗ്യവാന്മാര്‍! ഉണ്ണിക്കു മുടിയില്‍ പിലിപ്പു! (അമ്പാടി... 
“അവര്‍ക്കു സ്വര്‍ഗ്ഗരാജ്യം!" ന ു-തിരുമാറില്‍ വനമാല। 

ടം ഇണ്ണിക്കു-ത്യക്കൈയ്യില്‍ മാമ 
ടുഴഖിക്കുന്നവര്‍ ഭാഗ്യവാന്മാര്‍! ലും പയം. പ കം ല്‌ 
അവര്‍ക്കു ഭൂമിയില്‍ ആശ്വാസം! അരമണി കിങ്ങിണി അരഞ്ഞാണം। 


ഓശാന... ഓശാന... ഓശാന... ഓശാന... ഉണ്ണീ വാ...ഉണ്ണാന്‍ വാ...കണ്ണനാം 
(അത്യുന്നതങ്ങളില്‍...) ഉണ്ണീ വാ” (അമ്പാടി...) 
നീതിക്കുവേണ്ടി ദാഹിക്കുന്നവര്‍ ഉണ്ണിക്കു കണങ്കാലില്‍ പാദസരം! 
ഭാഗ്യവാന്മാര്‍ । | ഉണ്ണിക്കു പൂമെയ്യില്‍ ഹരിചന്ദനം! 
“അവര്‍ക്കു സ്വര്‍ഗ്ഗപീഠച” വിരലില്‍ പത്തിലും പൊന്‍മോതിരം! 


തരിവള മണിവള വൈഡൂര്യം! 
ഉണ്ണി വാ...ഉറങ്ങാന്‍ വാ...കണ്ണനാം 


ഉണ്ണീ വാ... 
ഉണ്ണിക്കു കളിക്കാന്‍ വൃന്ദാവനം 
(അത്യുന്നതങ്ങളില്‍...) ഉണ്ണിക്കു കുളിക്കാന്‍ യമുനാജലം 
! ഒളികണ്‍ പുചാര്‍ത്താന്‍ സഖി രാധ! 


പാര്‍ത്ഥിക്കുന്നവര്‍ ഭാഗ്യവാന്മാര്‍... 
അവര്‍ക്കു കര്‍ത്താവിന്‍ കാരുണ്യം! 
ഓശാന... ഓശാന... ഓശാന... ഓശാന... 





ത്തം... പത്ങം. 


ചിത്രം: ചെമ്പരത്തി യദുകുലരാഗിണി പ്രിയരാധ...! 

ഉണ്ണീ വാ...ഉണര്‍ത്താന്‍ വാ...കണ്ണനാം 
74 ഉണ്ണീ വാ... (അമ്പാടി...) 
സ൩ംഗീതം: ജി. ദേവരാജന്‍ 743 
പ സംഗീതം: ജി. ദേവരാജന്‍ 
കുണുക്കിട്ട കോഴി കുളക്കോഴി! ഗായകന്‌: യേശുദാസ്‌ യു 
കുന്നുംചെരുവിലെ വയററാടീ! (ഈ ഗാനം മാശുരിയും പാടിയിട്ടുണ്ട്‌? 
നീകേട്ടോ രനീ കേട്ടോ?" ചക്രവര്‍ത്തിനീ! നിനക്കു ഞാനെന്‍െറ 
ടളിപ്പാന്‍കുളങ്ങരെ കടിഞ്ഞുല്‍പെററു- ശില്‍പഗോപുരം തുറന്നു! 
കന്നിച്ചെമ്പരത്തി! (കുണുക്കിട്ട...) | പുഷ്പപാദുകം പുറത്തുവയ്ക്കു നീ 
ാവളംകിളികള്‍ കുരവയിട്ടു--അന്ന്‌ നഗ്നപാദയായ്‌ അകത്തു വരു! ന 
കാവതികാക്കകളാര്‍പ്പിട്ടു! (ചക്രവര്‍ത്തിനീ... 


വ സാലഭഞ്ജികകള്‍ കൈകളില്‍ കുസുമ- 
ര പ താലമേന്തി വരവേല്‍ക്കും! 


പൊന്നു - വയമ്പും കൊണ്ടുവന്നു! പഞ്ചലോഹമണിമന്ദിരങ്ങളില്‍; 
തയ്യാരെ...തെയ്യാരെ...തെയ്യാരെ... മണ്‍വിളക്കുകള്‍ പൂക്കും! 

(കൂണുക്കിട്ട...) ദേവസുന്ദരികള്‍ കണ്‍കളില്‍ പ്രണയ- 
മരുമൂണ്ടു മുകളില്‍ ചുളിച്ചുവെച്ചു അമ്മ ദാഹമോടെ നടമാടും! 


പ്മണിക്കുഞ്ഞിനു പാല്‍കൊടുത്തു ചൈത്രപത്മദല മണ്ഡപങ്ങളില്‍ 
കള്ളി്യങ്കാട്ടിലെ കാമുകന്‍വണ്ടുകള്‍ രുദ്രവീണകള്‍ പാടും! 


ട്ട ത്തിനീ...? 
ക്കണ്ണിട്ടു നോക്കിനിന്നു! താനേ പാടും! യന്‍ 


തേയ്യാരെ...തെയ്യാരെ...തെയ്യാരെ... ശാരദേന്ദുകല ചുററിലും കന്ക- 
(കുണുക്കിട്ട...? പാരിജാതമലര്‍തുകും! 


8668 


ശിര്പകനസൃകകള്‍ നിന്‍െറ വീഥികളില്‍ 
രത്തകംബളം നീരത്തും! 

കാമമോഹിനികള്‍ നിന്നെയെന്‍ ഹൃദയ- 
കാവ്യലോകസഖിയാക്കും! 

മച്ച്‌കങ്ങളിലെ മഞ്ജുശയുയില്‍; 
ലജജകൊണ്ടു ഞാന്‍ മൂടും! നിന്നെ മൂടും! 


(ച്രകവര്‍ത്തിനീ...) 


744 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസും കുട്ടരും 


ശരണമയ്യപ്പഠ: സ്വാമീ. ശരണമയുപ്പാ! 
ശബരിഗിരിനാഥാ---സ്വാമീ ! 


ശരണമയ്യപ്പാ! (ശരണമയ്യപ്പാ...) 


മണ്ഡലംനൊയമ്പുനോറഠു! അക്ഷരലക്ഷം- 
മുന്തങ്ങള്‍ ഉരുക്കഴിച്ചു! 
പുണ്ൃപാപച്ചുമടുകളാം- 
ഉരുമൂടിക്കെട്ടുമേന്തി; 

പൊന്നമ്പലമല ചവുട്ടാന്‍--- 

വരുന്നൂ ഞങ്ങള്‍! 
സ്വാമിശരണം--അയ്യപ്പശരണം 
സ്വാമിശരണം൦-അയുപ്പശരണം 
സ്വാമിയേ ശരണം! 

പമ്പയില്‍ കുളിച്ചുതോര്‍ത്തി--- 
ഉള്ളിലുറങ്ങും; 
അമ്പലക്കിള്ിയേയുണര്‍ത്തി! 
പൊള്ളയായോരുടുക്കുമായ്‌ - 
പേട്ടതുള്ളിപ്പാട്ടുപാടി; 
പതിനെട്ടാംപടിചവുട്ടാന്‍ - 
വമുന്നൂ ഞങ്ങള്‍! 


(ശരണമയ്യപ്പാ...) (സ്വാമിശരണം...) 


ശീകോവില്‍ തിരുനടയിങ്കല്‍; 
കര്‍പ്പൂരമലകശ- 1 
ക്കകൂപ്പി തൊഴുതുരുകുമ്പോശ! 
പത്മരാഗപ്രഭവിടര്‍ത്തും; 
തൃപ്പദങ്ങള്‍ ചുംബിക്കും 
കൂഷ്ണതുളസിപ്പുക്കളാകാ൯; 
വരുന്നു ഞങ്ങള്‍! 


മം. ്അ്നത്തത്ത 


ചിത്രം: അച്ഛനും ബാപ്പയും 


745 
സംഹീതം- ജി. ദേവരാജന്ദ്‌ 
ഹാതക.ല്‍- യേശുദാസ്‌ 


ക്‌ ഷ്ട 


മനുഷ്യനു മതങ്ങളെ സൃഷ്ടിച്ചു 
തങ്ങള്‍ ദൈവങ്ങളെ സൃഷ്ടിച്ചു 


(ശരണമയ്യപ്പാ...) 


(ശരണമയ്യപ്പാ...) 





വയലാര്‍ കൃതികള്‍ 


മനുഷ്യനും മതങ്ങളും ദൈവങ്ങളുംകൂടി 
മണ്ണു പങ്കുവെച്ചു 
മനസ്സു പങ്കുവെച്ചു. (മനുഷ്യന്‍ മതങ്ങളെ...) 
ഹിന്ദുവായീ മുസല്‍മാനായീ 
ക്രിസ്വ്യാനിയായീ 
നമ്മളെ കണ്ടാലറിയാതായീ--ഇന്‍ഡ്ൃ 
ഭ്രാന്താലയമായി 
ആയിരം ആയിരം മാനവഹ്ൃദയങ്ങള്‍ 
ആയുധപ്പുരകളായി 
ദൈവം തെരുവില്‍ മരിക്കുന്നു 
ചെകുത്താന്‍ ചിരിക്കുന്നു 

(മനുഷ്യന്‍ മതങ്ങളെ...) 
സത്യമെവിടെ സൌന്ദര്യമെവിടെ 
സ്വാതന്ത്ര്യമെവിടെ 
നമ്മുടെ രക്ടബന്ധങ്ങളെവിടെ 
നിതൃസ്നേഹങ്ങളെവിടെ 
ആയിരം യുഗങ്ങളിലൊരിക്കല്‍ വരാറുള്ളൊ- 
രവതാരങ്ങളെവിടെ? 
മനുഷ്യന്‍ തെരുവില്‍ മരിക്കുന്നു 
മതങ്ങള്‍ ചിരിക്കുന്നു 

(മനുഷ്യന്‍ മതങ്ങളെ...) 


746 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകര്‍: പി. ബി. ശ്രീനിവാസ്‌, ചി. മാധുരി 


ഒരു മതമൊരു ജാതി... മനുഷ്യര്‍- 

ക്കൊരു കുലമൊരു ദൈവം 

ഒരു മതമൊരു ജാതി--- 

ശിവഗിരിയുടെ ശബ്ദം 
ചിന്താവിപ്പവശബ്ദം 

മണ്ണില്‍നിന്നു മനുഷ്യനെ വാര്‍ത്തൊരു 
മഹര്‍ഷിയുടെ ശബ്ദം. (ഒരു മതമൊരു...) 
രണ്ടേ രണ്ടു വര്‍ഗ്ഗം-ഭൂമിയില്‍ 

രണ്ടേ രണ്ടു വര്‍ഗ്ഗം 

ഉടമകളും അടിമകളും൦ഉള്ളവരും 
ഇല്ലാത്തവരും 

തുടരുകയാണവരുടെ സമരം--വര്‍ഗ്ഗസമരം 
ഈ സമരത്തിനുയര്‍ത്തുക നമ്മുടെ 
കൊടികള്‍ 

വിജയക്കൊടികള്‍ 

ഒരു മതമൊരു ജാതി 

മതിലുകള്‍ ഇടിയട്ടെ 

മുന്ത്രപ്പുരകള്‍ തകരട്ടെ 

മനസ്സില്‍നിന്നു വിലങ്ങുകള്‍ മാററിയ 
മനുഷ്യനുണരട്ടെ” (ഒരു മതമൊരു...? 
രണ്ടേ രണ്ടു സത്ൃ൦-ഭൂമിയില്‍ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


രണ്ടേ രണ്ടു സര്യം 


മര്‍ദ്ദിതരും മര്‍ദുകരും൦-നിന്ദിതരും പൂജിതരും 


ഒഴുകുക്യാണവരുടെ രക ചുവന്ന രക്ം 


ഈ രക്ടത്തില്‍ വിടര്‍ത്തുക നമ്മുടെ പുക്കള്‍ 


പുലരിപ്പുക്കള്‍ (ഒരു മതമൊരു...) 


747 


സ്പംഗീതം: ജ്‌. ദേവരാജ 
ഗായകൻ: യേശുദാസ്‌ 


കുളിക്കുമ്പോളൊളിച്ചു ഞാന്‍ കണ്ടു 
നിന്‍െറ 
കുളിരിന്മേല്‍ കുളിര്‍ കോരുമഴക്‌ 
ഇലനുള്ളി തിരിനുള്ളി നടക്കുമ്പോളൊരു 
ചുവന്ന കാന്താരി മുളക്--നീയൊരു 
ചുവന്ന കാന്താരി മുളക്‌. (കുളിക്കുമ്പോ...) 
വയനാടന്‍കാട്ടിലെ വലയില്‍ വീഴാത്ത 
വര്‍ണ്ണപ്പൈങ്കിളിത്തത്ത--നീയൊരു 
വര്‍ണ്ണപ്പൈങ്കിളിത്തത്ത 
താമരവലയില്‍ കുടുക്കു൦-നിന്നെ ഞാന്‍ 
താമസിപ്പിക്കു൦൦കൂടെ താമസിപ്പിക്കും 
ആഹാഹാ... (കുളിക്കുമ്പോ...) 
കറുകമ്പുല്‍മേട്ടിലെ പിടിച്ചാല്‍ കിട്ടാത്ത 
കന്നിപ്പുള്ളിമാന്‍പേട--നീയൊരു 
കന്നിപ്പുള്ളിമാന്‍പേട 
ഓടിച്ചിട്ടു പിടിക്കും൦---ഞാനൊരു 
മാടമുണ്ടാക്കും൦-ഒരു 
പുല്‍മാടമുണ്ടാക്കു൦--ആഹാഹാ... 
(കുളിക്കുമ്പോ...) 
മദനപ്പുങ്കാവിലെ പടച്ചോന്‍ വളര്‍ത്തുന്ന 
മാരന്‍ കാണാത്ത പെണ്ണ്‌--നീയൊരു 
മാരന്‍ കാണാത്ത പെണ്ണ്‌ 
പൊന്നുംതട്ടമിടീിക്കും---ഞോാന്‍ നിന്‍െറ 
പുതുമാപ്പിളയാകും ഒരു നാള്‍ 
പുതുമാപ്പിളയാകും ആഹാഹാ... 
(കുളിക്കുമ്പോ...) 


748 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: ചി. മാധുരിയും കുക്ടരും 


പൊന്നിന്‍െറ കൊലുസുമിട്ട്‌ 
നീയൊരുങ്ങുമ്പോള്‍ 

പുത്തന്‍ മണവാട്ടിപ്പെണ്ണ്‌ 
പൂുണാരപ്പുങ്കുളിര്‍പോലെ 

പുതുമാരന്‍ തേന്‍കനിപോലെ നാണിച്ചു 
ചുവക്കുന്ന പെണ്ണ്‌. 


869 


മയ്യൂണിക്കണ്ണിലെ തിദണ' 

മനസ്സില്‌ ണ്യങ്ങുടെ നു 

ഈ നുണക്കുഴിയിതളിലെ മണമുള്ള മദവും 

നാളളെ നീ പൂശിക്കുമല്ലോ---മാരനെ 

നാളെ ന്നീ പുശിക്കുമല്ലോ--- അവന്‍ 

കസവിട്ട തൊലപ്പിവച്ച്‌ പട്ടുറുമാല്‍ തോളിലിട്ട്‌ 

കൈയോടു കൈചേര്‍ത്ത്‌ നില്ക്കുമല്ലോ 

മെയ്യോടു മെയ്‌ ചേര്‍ത്ത്‌ നില്ക്കുമല്ലോ. 
(പൊന്നിനന്‍െറ...) 

മൂക്കിന്‍െറ താഴത്തു കിലുങ്ങുന്ന മുത്തും 

മുളയിട്ട പുളകത്തിന്‍ മൊട്ടും 

മൃദുരോമം നിറഞ്ഞൊരാ വിരിമാറില്‍ 

ചാഞ്ഞു നീ 

മാരനെ ചൂടിക്കുമല്ലോ--അവര്‍ 

കമ്പിളി മെതിയടി കാലില്‍നിന്നുരിവച്ച്‌ 

കട്ടിലിലൊരുമിച്ചു കിടക്കുമല്ലോ 

കാണാത്ത കലവറ തുറക്കുമല്ലോ. 
(പൊന്നിന്‍െറ...) 


749 


സംഗീതം: ജി. ദേവരാജനി 
ഗായിക: പി. മാധുരി 


ദൈവമേ കൈതൊഴാം, ദൈവമേ, 
സര്‍വ്വചരാചരചൈതന്യസാരമേ 
സച്ചിദാനന്ദസ്വരുപമേ! (ദൈവമേ...) 
നക്ഷത്രങ്ങള്‍ക്കിടയില്‍നിന്നീ 
അക്ഷയപാത്രം നീ നല്കി 
നന്മനിറഞ്ഞൊരീ ഭൂമിയില്‍ ഞങ്ങള്‍ക്ക്‌ 
നിന്മുഖച്ഛായകള്‍ നല്കീ-- 
നമസ്കരിപ്പു നമസ്‌കരിപ്പൂ 

നന്ദിയുള്ളവര്‍ ഞങ്ങള്‍ (ദൈവമേ...) 
ക്രിസ്തുവും കൃഷ്ണനും നീയല്ലോ 
ബുദ്ധനും നബിയും നീയല്ലോ 

ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടവര്‍ 
അന്ധന്മാരല്ലോ. (ദൈവമേ...) 
ദുഃഖങ്ങള്‍ക്കു കിടന്നു മയങ്ങാന്‍ 
സ്വപ്നകുടീരം നീ നല്കി 

നിത്യതമസ്സിതു നീന്തിക്കടക്കുവാന്‍ 
നെഞ്ചിലെ കണ്ണുകള്‍ നല്കീ-- 
നമസ്കരിപ്പു നമസ്കരിപ്പു 
നന്ദിയുള്ളവര്‍ ഞങ്ങള്‍. 


750 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


(ദൈവമേ...) 


കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തൊരു 
കന്യൂരി മറുകുള്ള വര്‍ണ്ണക്കിളീ 


870 വയലാര്‍ കൃതിക 


മാറത്തു കൊടിയുള്ള ചിത്രം: ഒരു സുന്ദരിയുടെ ക്രഥഥ 
പെരുന്നാള്‍പുംപിറപോലെ 
മാനത്തു വളരേണ്ട സ്വര്‍ണ്ണക്കിളിീ. 72 


(കണ്ണിനും...) സംഗിതം: ജി. മദവരാജന്‍ 
പഞ്ചാരപ്പന്തലുള്ള കല്‍ബിന്‍െറ പൂമുഖത്ത്‌ | മാഷി: പു സുശീല 


പുന്നാരപ്പുവള്ളി പടരുംപോലെ 


സൂര്യപടത്തട്ടമിട്ട്‌ പുഷ്പപാദസരമിട്ട്‌ സീതപ്പക്ഷി, സിതപ്പക്ഷീ നിന്‍െറ-- 
സ്വര്‍ഗ്ഗത്തെ ഹൂറിയായ്‌ നീ വളര്‍ന്നു---അതു | (ശീവല്ലഭനെന്നുവരും ശ്രീതിലകപ്പക്ഷീ। 
സ്വപ്നത്തിലെന്നപോലെ നോക്കിനിന്നു . (സീത) 
ഞാന്‍ നോക്കിനിന്നു (കണ്ണിനും...) | കല്യാണവില്ലു കുലയക്കും! 
ചിന്തുരപ്പട്ടുടുത്ത ചിങ്കാരമൊട്ടിനുള്ളില്‍ | കര്‍ണ്ണികാരമാലയിടീക്കും! 
മൊഞ്ചുള്ള യൌവനം നിറയുംനാളില്‍ ഒരുനാള്‍ ആ കൈവല്ലികളില്‍ നാഥന്‍ 
പാതി പൂത്ത പുഞ്ചിരിയില്‍ നിന്നെ കോരിയെടുക്കും! 
പീലിമിഴിക്കോണുകളില്‍ പീതാംബരമാലയഴിഞ്ഞു 
പ്രേമത്തിന്‍ പാനപാത്രം നീട്ടിനിന്നു--അതു പീലിച്ചുരുള്‍ കൂന്തലഴിഞ്ഞു! 
തീരാത്ത ദാഹവുമായ്‌ നോക്കിനിന്നു നിന്നെ വെളുപ്പിനു കണി കണ്ടാല്‍ 
ഞാന്‍ നോക്കിനിന്നു (കണ്ണിനും...) നിത്യമംഗല്യം! 

ഗ്രാമകന്യകമാര്‍ക്കെല്ലാം! 
751 നിത്യമംഗല്യം... (സീത...) 


ശൃംഗാരസ്വപ്നമുണര്‍ത്തും; 
ചുണ്ടുകൊണ്ടു മുത്തണിയിക്കും! 
ഒരുനാള്‍ ആ ശ്രീവത്സാംഗിതവക്ഷസ്സില്‍ 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


മോഹത്തിന്‍െറ മുഖം ഞാന്‍ കണ്ടൂ നീ വീണു മയങ്ങും! 
മുഷിഞ്ഞിരിക്കുന്നു---പ്രേമ- നാല്പാമരപ്പുഞ്ചോലകളില്‍; 
ദാഹത്തിന്‍െറ സ്വരം ഞാന്‍ കേട്ടു നാലാംകുളി കഴിഞ്ഞുവരുമ്പോള്‍; 
തളര്‍ന്നിരിക്കുന്നു നിന്നെ വെളുപ്പിനു കണികണ്ടാല്‍ 
ദുഃഖത്തിന്‍െറ നിറം ഞാന്‍ കണ്ടൂ നിതൃതാരുണ്യം! 

സ്വപ്നത്തിന്‍െറ ജഡം ഞാന്‍ കണ്ടു ഗ്രാമസുന്ദരിമാര്‍ക്കെല്ലാം 
കറുത്തിരിക്കുന്നു--ആകെ നിത്യതാരുണ്യം! (സീത...) 
കറുത്തിരിക്കുന്നു--- 

ഇന്നലത്തെ കാററില്‍, മഴയില്‍-- 7൭൪ 

ഈയലിയുന്ന തുരുത്തില്‍ സംഗീതം: ജി. ദേവരാജന്‍ 


ഞാനെന്‍െറ വിഭവങ്ങളുമായ്‌ കാത്തിരുന്നു | ഗായകന്‌: യേശുദാസ്‌ 
തനിയേ കാത്തിരുന്നു 


വെണ്ണതോല്ക്കുമുടലോടെ--ഇളം 
കൊതുമ്പു തോണിയിലീവഴി വന്നവള്‍ 


വെണ്ണിലാവിന്‍ തളിര്‍പോലെ 


ുന്നെരണ്ഞെ രാഗിണീ മനോഹാരിണീ! 

കരയക്കടുത്തൂ വിഭവങ്ങള്‍ രാത്രിരാത്രി വിടരും നീ; 
കവര്‍ന്നെടുത്തു-- | അനുരാഗപുഷ്പിണീ! (വെണ്ണ...? 

അവള്‍ തിരിച്ചുപോകുന്നു-- മാര്‍ വിരിഞ്ഞ മലര്‍പോലെ; 

എനിക്കുകൂടി കയറാനവളുടെ പുമാരനെയ്ത കതിര്‍ പോലെ; 

തോണിയിലിടമില്ലേ--- മഞ്ഞില്‍ മുങ്ങിയീറ൯മാറും; 

ഈ തിളയ്ക്കുന്ന ചൂടില്‍ വെയിലില്‍ മന്ദഹാസത്തോടെ! 

ഈയുരുകുന്ന തുരുത്തില്‍ എന്‍െറ മോഹം തീരുംവരെ നീ 

ഞാനെനന്‍െറ ദുഃഖങ്ങളുമായ്‌ കാത്തിരിക്കും | എന്നെ വന്നു പൊതിയു-- 

ഇനിയും കാത്തിരിക്കും. പൊതിയു... (വെണ്ണ... 


(മോഹത്തിന്‍െറ മുഖം...) | മൂടിവന്ന കുളിരോടെ 


തെരഞ്ഞെടുത്ത ഗാനങ്ങൾ 


ചന്താടിവന്ന മദമോടെ; 

കാമുകന്നു മാത്രം നലകും; 
രോമഹര്‍ഷത്തോടെ। 

എന്‍െറ ദാഹം തീരുംവരെ നീ 

എന്നില്‍ വന്നു നിറയൂ---നിറയുൂ! (വെണ്ണ...) 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


അരയിലൊററമുണ്ടുടുത്ത പെണ്ണേ! 
അണിവൈരക്കമ്മലിട്ട പെണ്ണേ! 
ആടിവാ തുള്ളിയോടിവാ 
ആടിമാസപ്പുലരിപ്പെണ്ണേ! 
പൊന്നുദയപ്പൊയ്കയില്‍നിന്നോ 
പൊന്നമ്പലമതിലകത്തുന്നോ 
പോന്നുവന്നോ--നീ 
പോന്നുവന്നോ? 
പൂന്തിങ്കള്‍ക്കലയുറങ്ങണ 
പുമുഖത്തുന്നോ? 
അസ്തമനക്കടപ്പുറത്തേയ്ക്കോ...? 
അന്ധകാരത്തുറമുഖത്തേക്കോ? 
പോവതെങ്ങോ?--നീ 
പോവതെങ്ങോ? 

ഭൂതങ്ങള്‍ പുകവലിക്കണ- 
ബലിമുഖത്തേക്കോ? 


7൭9 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


(അരയി...) 


(അരയി...) 


(അരയി...) 


നവമീ--മഹാനവമീ'--നാഗ- 
നര്‍മ്മദാനദിക്കരയില്‍ 

നവരാത്രി വളര്‍ത്തും കാമസുരഭീ! (നവമി...) 
അമൃതവര്‍ഷിണികള്‍ സ്വരദേവതകള്‍ 
ആരാധികമാരല്ലോ --ദേവി നിന്‍ 
ആരാധികമാരല്ലോ! 

സഖികളും അവരുടെ കരവല്ലികയിലെ 
ശങ്കരാഭരണമായുണരേണം. (നവമി...) 
അമരസുന്ദരികള്‍ ജതുകന്യകകള്‍ 
പരിചാരികമാരല്ലോ --ദേവി നിന്‍ 
പരിചാരികമാരല്ലോ 

അവരുടെ നവരത്തമണിമഞ്ജുഷയിലെ 
അഞ്ജലീമുകുളമായ്‌ വിടരേണം 


ഞാന്‍ വിടരേണം. (നവമീ...) 


87] 


756 
ഗായകര്‍: യേശുദാസ്‌, കോറസ്‌ 


പാവനമധുരാനിലയേ। 
പങ്കജാക്ഷീ നിലയേ; 


മാടനെന്ന ധീരവീര ഘോരശൂരനൊരുവന്‍- 
ഒരു മാലയിട്ട പ്രേമനാടക.! (പാവന...) 
ലതികാമാടം നാടകത്തിലെ അവിവാഹിത 


ഗാനം- 
ഇതു കലയുടെ കള്ളവാറ്റുകടയില്‍ -ഞങ്ങടെ 
കവിയിരുന്നെഴുതിയ ഗാനം! 
ഗായകര-പിന്നണി ഗായകര്‍ മൂളും കാളരാഗം! 
ഈ കാളരാഗം പാടിക്കേട്ടാല്‍ പതഞ്ഞു 
പൊങ്ങും- 
മൂരിശൃംഗാരം...ആഹാ... (പാവന...) 
മാടന്‍ മലമൂടന്‍ മാന്‍പേടകളുടെ വേടന്‍! 
അവന്‍ കുറക്കിയെടുത്തതു കടിച്ചാല്‍ 
പൊട്ടാത്ത- 
കരിമ്പുപോലൊരു പെണ്ണ്‌-അവള്‍ 
കഴുത്തിലിട്ടതു മാടന്‍ കട്ടൊരു കാക്ക 
പ്പൊന്നിന്‍ മാലാ! 
“മാടന്‍െറ പെണ്ണ്‌... നമ്മുടെ പെണ്ണ്‌!” 
“മാടന്‍െറ മാല... നമ്മുടെ മാലാ!” 
മാടന്‍ മൂര്‍ദ്ദാബാദ്‌...ലതികാ സിന്ദാബാദ്‌! 
(പാവന...) 


ചിത്രം: അക്കരപ്പച്ച 
797 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകരീ: യേശുദാസ്‌. ചി. മാധുരി 


ആയിരം വില്ലൊടിഞ്ഞു! 

ആരോമനമെയ്‌ മുറിഞ്ഞു! 

ആശ്രമക്കിളി നിന്നെയെയ്യെയ്യെന്‍െറ 

ആവനാഴിയിലമ്പു തീര്‍ന്നു! (ആയിരം... 

എടുക്കുമ്പോള്‍ ഒന്ന്‌, തൊടുക്കുമ്പോള്‍ പത്ത 

കൊള്ളുമ്പോള്‍ ഒരുകോടിയൊരുകോടി! 

ഒളികണ്ണിലൊയോരിതള്‍; തേന്മലരമ്പുകള്‍; 

വന്നു തറയ്ക്കാത്തൊരിടമില്ല'--എന്നില്‍ 

വന്നു തറയ്ക്കാത്തൊരിടമില്ല. (ഒളികണ്ണി...? 

(ആയിരം...) 

എടുക്കുമ്പോള്‍ നാണം; 

തൊടുക്കുമ്പോള്‍ ദാഹം: 
മ്പോളനുരാഗമനുരാഗം 

ഈ മുന്തിരിപ്പന്തലില്‍ മധുവിധുരാത്രിയില്‍ 


872 
വയലാര്‍ കൃതിക, 


ഒന്നൊഴിയാതെ ഞാന്‍ തിരിച്ചുതരും! അവ- | 760 


യൊന്നൊഴിയാതെ ഞാന്‍ സംഗിതം: ജി. ദേവരാജന്‍ 
തിരിച്ചുതരും! (ഈ മുന്തിരി...) | ഗായിക: ചി മാധുരി 
(ആയിരം...) 
യ ബംഗാള്‍ കിഴക്കന്‍ ബംഗാള്‍--ആ 
758 ബംഗാളില്‍നിന്നൊരു ഗാനം 
സംഗീതം: ജി. ദേവരാജന്‍ അങ്കപ്പറമ്പില്‍വച്ചെന്‍ പ്രിയന്‍ പാടിയൊം. 
ഗായകന്‍: യേശുദാസ്‌ രെന്നെക്കുറിച്ചുള്ള ഗാനം 
മനസ്സൊരു മയില്‍പേട--മണി- പത്മാനദിക്കരയില്‍ ഒരു 
ചിറകുള്ള മയില്‍പേട പടകുടിരത്തിനുള്ളില്‍ 
മാരിപ്പൂകണ്ട്‌ മാനപ്പൂകണ്ട്‌ യുദ്ധംചെയ്തു ജയിച്ചേ വന്നവന്‍ 
മദിക്കും മയില്‍ പേട എനിക്കെഴുതി 
അപ്സരസ്സുകളുടെ നാട്ടില്‍ ആ ഗാനം എനിക്കെഴുതി കാത്തിരിക്കൂ 
അംബരപ്പൂമരച്ചോട്ടില്‍ കാത്തിരിക്കു 
സ്വപ്നങ്ങളതിനെ വലവീശിപ്പിടിച്ചൊരു ഞാന്‍ കാത്തിരിക്കുന്നു 


സ്വര്‍ഗ്ഗവാഹനമാക്കീ ആ 


പമ്പാനദിക്കരയില്‍ ഒരു പുതിയ 
വാഹനമേറി പറക്കാനാരാരോ 


മോഹത്തില്‍ മുങ്ങ 


വരുവതാരോ ലു 
അസ്ഥികളഴിയിട്ട കൂട്ടില്‍ സ്വപ്നം കണ്ടു കൊതിച്ചേ നിന്നു ഞാന്‍ 
അന്തരംഗക്കുളിര്‍കൂട്ടില്‍ അവനെഴുതി 
മോഹങ്ങളതിനെ ഇളംപീലി ആ ഗാനം അവനെഴുതി കാത്തിരിക്കു 
പൊതിഞ്ഞൊരു കാത്തിരിക്ക 
ദേവനര്‍ത്തകിയാക്കീ ആ ഞാന്‍ കാത്തിരിക്കുന്നു. 
മോഹിനിയാട്ടം കാണാനാരാരോ 
വരുവതാരോ. ചിത്രം: പുനര്‍ജന്മം 

79 701 
സംഗീതം: ജി. ദേവരാജന്‍ സംഗീതം: ജി. ദേവരാജന്‍ 


ഗായിക: പി. മാധുതി ഗായിക: പി. മാധുരി 


ഏഴരപ്പൊന്നാനപ്പുറത്തെഴുന്നള്ളും വെളിച്ചമസ്തമിച്ചു__ഞാനൊരു 
ഏററുമാനൂരപ്പാ 


ന റ്‌ ടി 
തൊഴുന്നേന്‍ തൊഴുന്നേന്‍ തൊഴുന്നേന്‍ തളര്‍ന്ന ിഴലായ നിലംപതിച്ചു 
ഞാന്‍ | നിഴലായ്‌--അവയവശുന്യമാം നിഴലായ 


തിരുനാഗത്തളയിട്ട തൃപ്പാദം നിശാന്ധകാരത്തിലലിഞ്ഞു (വെളിച്ച...! 
നമഃശിവായ നമഃശിവായ നമഃശിവായ നിഴലിനു നാഡീസ്പന്ദനമുണ്ടോ? 
കളുഭമുഴുക്കാപ്പു ചാര്‍ത്തിയ തിരുമേനി നിഴലിനു ഹൃദയമുണ്ടോ? 

കണികാണാന്‍ വരുംനേര൦കോലത്തു ഇല്ലെങ്കില്‍ ഏതു ഞരമ്പില്‍ 
കണികാണാന്‍ വരുംനേരം൦തരുമോ കൊളുത്തുന്നി- 
തൊഴുകൈക്കുമ്പിളിലെനിക്കു നിന്‍ തെന്നിലെ ദുഃഖമാം നാളം ഓര്‍മ്മകള്‍ 


തിരുമുടിപ്പുഴയിലെ തീര്‍ത്ഥജലം നമഃ... വെളിച്ച...) 

ച കൂവളമലര്‍മാല്യം ല്‍ കാതം ച 

അണിയിക്കുമാതിരരാവില്‍ തിരുമാറില്‍ ത്ത്‌ പുനര്‍ജന്മമുണ്ടോ 

അണിയിക്കുമാതിരരാവില്‍ 

തരുമോ തിലകം ചാര്‍ത്താന്‍ എനിക്കു നിന്‍ 

തിരുവെള്ളിത്തിറയുടെ തേന്‍കിരണം. 
(നമഃ...) 


ഉണ്ടെങ്കില്‍ വീണ്ടുമുദിക്കും വെളിച്ചമേ 
കണ്ടാലറിയുമോ നമ്മള്‍--കാലത്തു 
കണ്ടാലറിയുമോ നമ്മള്‍? (വെളിച്ച. 


ത്ന സ്റ്‌ കുരി ്പ്രരത്രര കി 
നന്‌ 


ഒകെ 


1, 
൮; ൬. ല്‌ വേശ്യാ 


രം 
കന്‍: യരു 


കിനീ' കാവ്യമോഫിന്‌ 

കാട്രിരാസനെറ മാനസി 
നിന്‍െറ മാഖിനിതീരത്തു ഞാന്‍ തീര്‍ക്കും 
എറ സാഹിതീ കേേ റം. 


സുവര്‍ണ്ണനിമിഷത്തില്‍. പണ്ട്‌ 
കണാാശമത്തിനു നിസെ കിട്ദിയ. 
തെന്തോരസുലസൌരഗ്യം? 
നിത്യം വല്‍ക്കലം മുറുകും മാറിലെ 
സീഠഞ്ഞ താരുണ്യം എന്‍െറ 
ഹാന്ധര്‍വ്വമംഗഖ്യമാഖ്യം പാര്‍ത്തുന്ന- 
തേതു സ്വയംവരശുഭമുഹൂര്‍ത്തം. 


(കാമിനീ...) 


763 
സംഹറീതം ജ്‌ ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


പ്രേമരിക്ഷുകീ. ഭിക്ഷുകി, ഭിക്ഷുകീ 
ഏതു ജന്മത്തില്‍, ഏതു സന്ധ്യയില്‍ 
എവിടെവച്ചു നാം കണ്ടു --- ആദ്യമായ്‌ 


എവിടെവച്ചു നാം കണ്ടു? (പ്രേമഭിക്ഷുകീ...) 


പിരിച്ചും കരഞ്ഞും തലമുറകള്‍ വന്നു 
പവിട്ടിക്കുഴച്ചിട്ട വീഥികളില്‍ 

പൊഴിഞ്ഞ നമ്മള്‍തന്‍ കാലടിപ്പാടുകള്‍ 
പൊടികൊണ്ടു മൂടിക്കിടക്കുന്നു--- 


എത്രനാള്‍ 


പൊടികൊണ്ടു മൂടിക്കിടക്കുന്നു 

മറക്കാന്‍ കഴിഞ്ഞിരുന്നെങ്കില്‍ --- വീണ്ടും 
അടുക്കാതിരുന്നെങ്കില്‍! 
നടന്നും തളര്‍ന്നും വഴിയമ്പലത്തിലെ 
നടക്കല്‍വിളക്കിന്‍ കാല്‍ച്ചുവട്ടില്‍ 
വിടര്‍ന്ന നമ്മള്‍തന്‍ മാനസപ്പുവുകള്‍ 
വിധിവന്നു നുള്ളിക്കളഞ്ഞു...ഇപ്പോഴും 
വിധിവന്നു നുള്ളിക്കളുഞ്ഞു. 

മറക്കാന്‍ കഴിഞ്ഞിരുന്നെങ്കില്‍---വിണ്ടും 
അടുൂക്കാതിരുന്നെങ്കില്‍! 


264 
സ്പംഗീതം; ജി. ദേവരാജന്‍ 
ശായികം പി. സുശ്തീല 


സൂരൃകാന്തക്കല്പടവില്‍ 
ആര്യപുത്രന്‍െറ പുമടിയില്‍---നിന്‍െറ 


(കാമിനീ... 
ഡര്‍ം ഭുമിയെ തപസ്സില്‍നീന്സുണര്‍ത്തിയ 


കാമിനീ...) 


(പ്രേമരിക്ഷുകി...) 


(പ്രേമഭിക്ഷുകീ...? 


873 


സ പ്നങ്ങെ നി 


കിടത്ാ | 
സ്വയ 1 ്യൂറക്കു 


രെ, സന്ധ്യേ, ഉറക്കൂ। ഉറക്കു! 


(സൂര്യകാന്ത 
ശൃംാരകാവ്യകടക്ഷേങ്ങള്‍കൊണ്ടു നി ് 
ശ്രീമംഗലയായി ന്നു ശ്രീമംഗലയായി 
പൂക്കളുടെ മ്ണമേററു പുരുഷന്‍െറ 
പൂടേററു 


പൂണാരമണിയാറായി 


കാറേറ കടലേ കൈയെത്തുമെമങ്കിലാ 
കല്‍വിളക്കിന്‍ തിരി താഴ്ത്തൂ. 
(സൂര്യകാന്ത...) 
സിന്മൂരപുഷ്പരാഗങ്ങള്‍ ചാര്‍ത്തി നീ 
സിമന്തിനിയായി ഇന്നു സിമന്തിനിയായി 
അംഗരാഗമണിഞ്ഞു നീ കണവന്‍െറ 
പൂമെയ്യില്‍ 
ആശ്മേഷമാകാറായി 
കാറേറ കടലേ സ്വര്‍ഗ്ഗത്തില്‍നിന്നൊരു 
കല്പകപ്പൂമഴ ചൊരിയു! (സൂര്യകാന്ത...) 


765 


സംഗിതം: ജു. ദേവരാജനി 
ഗായകന്‍: മയച്ച്(്൯ 


കാമശാസ്ത്രമെഴുതിയ മുനിയുടെ 

കനകതുലികേ--നീ 

മാനവഹൃദയമാം തൂണീരത്തിലെ 

മന്ത്രശരമായി--എന്തിനു മല്ലീശരമായി? 
(കാമശാസ്ത്ര...) 

ധ്യാനധന്യമാം മനുഷ്യാത്മാവിനെ 

തപസ്സില്‍നിന്നുണര്‍ത്തുവാനോ 

ജനനവും മരണവും മയങ്ങുമ്പോള്‍ വന്നു 

ജന്മവാസനകള്‍ ഉണര്‍ത്തുവാനോ 

താളം തകര്‍ക്കുവാനോ (കാമശാസ്ത്ര...) 

മായ മൂടിയ യുഗസൌന്ദര്യങ്ങള്‍ 

നായാടിപ്പിടിക്കുവാനോ? 

മധുരവും ദിവ്യവുമാമനുരാഗത്തിനെ 

മാംസദാഹമായ്‌ മാററുവാനോ? 

രാഗം പിഴയ്ക്കുവാനോ? (കാമശാസ്ത്ര...) 


766 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക. പി. ഷീല 


ഉണ്ണിക്കൈ വളര്‍ വളര്‍ വളര്‍ 
ഉണ്ണിക്കാല്‍ വളര്‍ വളര്‍ വളര്‍ 

തളയിട്ട്‌, വളയിട്ട, മുററത്തു പൂവിട്ട 
തിരുവോണത്തുമ്പിതുള്ളാന്‍ വളര്‌ വളര്‍ 


874 


ആയില്യം കാവിങ്കല്‍ ഉരുളി കമഴ്ത്തിയി- 
ട്ടാദ്യം പൂത്തൊരു സ്വപ്നമല്ലേ 
കല്യാണനാളിലെ കവിതയ്ക്കു കിട്ടിയ 
സമ്മാനമല്ലേ---സമ്മാനമല്ലേ 
ഉമ്മ, ഉമ്മ, നൂറുമ്മ 


ന്നാദ്യം തീര്‍ത്തൊരു ശില്പമല്ലേ 
സ്വര്‍ഗ്ഗത്തില്‍നിന്നമ്മ കൈനീട്ടി വാങ്ങിയ 
നക്ഷത്രമുത്തല്ലേ നക്ഷത്രമുത്തല്ലേ 

ഉമ്മ, ഉമ്മ, നൂറുമ്മ 


767 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


മദനപഞ്ചമി മധുരപഞ്ചമി 


ഇന്നു മഞ്ഞിലഞ്ഞിപ്പുക്കളില്‍ മദജലം നിറയും 


മിഥുനപഞ്ചമി. 
മാനത്തെയപ്സര്രസ്ീകള്‍ക്കിന്ന്‌ 
മദിരോത്സവം 

അവരുടെ പുഞ്ചൊടിയില്‍ മന്ദഹാസം 
ആലിലക്കുമ്പിളില്‍ സോമരസം 
പ്രാണനാഥന്‍ നല്കിയ 
പരമാനന്ദത്തിന്‍ പാരവശ്യം 
ദാഹ൦ദാഹം--അതു തളരുന്ന 
പ്രേമദാഹം 

മണ്ണിലെ സൌന്ദര്യവതികള്‍ക്കിന്നു 
മദിരോത്സവം 

അവരുടെ പുവുടലില്‍ പുരുഷഗന്ധം 
അഞ്ജനക്കൈകളില്‍ സ്വപ്നസുഖം 
പ്രേമലോലന്‍ ചാര്‍ത്തിയ 
പരിരംഭണത്തിന്‍ പ്രാണഹര്‍ഷം 
ദാഹം--ദാഹം൦--ആകെ തളരുന്ന 
പ്രേമദാഹം 


768 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകന്‍: സ്പി.ഓ. ആര്‍േറാ 


കാക്കേം കാക്കേടെ കുഞ്ഞും 

പൂച്ചേം പൂച്ചേടെ കുഞ്ഞും 

ഉപ്പു തിന്നു വെള്ളം കുടിച്ചു 

കൂട്ടിക്കേറി കിക്കിളി കിക്കിളി 

കൂട്ടിക്കേറി (കാക്കേം.. 
കാക്കമ്മ കുഞ്ഞിനെ വിളിച്ചു---കാ...കാ... 


(ഉണ്ണിക്കൈ...) 
അച്ഛന്‍െറ രൂപത്തില്‍ ഗുരുവായൂരപ്പന്‍ വ- 


(ഉണ്ണിക്കൈ...) 


(മദന...) 


(മദന...) 


ച ച്ു 


നി 
നി 
നി 


, ത്തല ം നി 
[൦ യ്ട്റു ഞ്ഞ 
ത്മ 


ങ്ങ 
ഞ്‌ ച "ത്ന ള്്യ 


ങ്ക 
ന 
ന ്് 


ഇരുപ്പൂപാടത്തെ മുണ്ടകം കുത്തീ 
ഇരുനാഴിയരിയിട്ടു കഞ്ഞിയനത്ത 
കണ്ണിപ്പിലാവില കൂുമ്പിളുകു തതി 
കഞ്ഞി വിളമ്പാനിരുന്നപ്പോള്‍്‌ 
കഞ്ഞിക്കുപ്പില്ല--കഞ്ഞിക്കുപ്പില്ല 


ലി 
ന ച്‌ 


ചാ, 
പൂച്ചമ്മ കുഞ്ഞിനെ വിളിച്ചു 
മ്യാവൂ...മ്യാവൂ... 
പെരുച്ചാഴി മാന്തിയ കപ്പകുറുക്കി 
കരിച്ചട്ടിക്കല്ലുകൊണ്ടടുപ്പുകൂട്ട്‌' 
കണ്ണന്‍ചിരട്ടയില്‍ വേവിച്ചുവാങ്ങി 
കപ്പ വിളമ്പാനിരുന്നപ്പോഗ്‌ 


കപ്പയ്ക്കുപ്പില്ല--കപ്പയ്ക്കുപ്പില്ല. (കാക്കേം 


ചിത്രം: മറവില്‍ തിരിവു 
സൂക്ഷിക്കുക 


769 
സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: മാധുതി 


സൂര്യന്‍െറ തേരിനു സ്വര്‍ണ്ണമുടി 
തേരിനകത്തൊരു പവിഴക്കൊടി 
പവിഴക്കൊടി ഒരു പവിഴക്കൊടി 
പനിനീര്‍കുങ്കുമപ്പുംപൊടി 
ആര്യങ്കാവിലെ അല്ലിപ്പുവിന്‌ 
വാരിപ്പൂശാനല്ലൊ--കവിളില്‍ 
വാരിപ്പൂശാനല്ലൊ (സൂര്യന്‍െറ തേരിന്‌.. 
പീരുമേട്ടിലെ പച്ചിലക്കുന്നിനു 
പൊട്ടുതൊടാനല്ലോ--പൂമ്പൊടി 
പൊട്ടുതൊടാനല്ലോ. (സൂര്യന്‍െറ തേരിന്‌... 
കുററാലത്തു കുളിച്ചുവരും കുളിരുതരാം 
ഞാന 
മാമ്പുമൊട്ടുകള്‍ മാറുമറയ്ക്കും മഞ്ഞുതരാ 
ഞാന 
ആരുവാമൊഴിയിലെ ഈറന്‍കാററിന്‌ 
വാരിത്തുകാനല്ലോ വഴിയില്‍ 
വാരിത്തൂകാനല്ലോ 
വീണമീട്ടണ മീനച്ചിലാറിന്‌ 
വിരലിലിടാനല്ലോ--പൂമ്പൊടി 
വിരലിലിടാനല്ലോ 
അത്തപ്പൂവില്‍ നിറഞ്ഞുവരും അമൃതു 
തരാം ഞാന 


) | മാരനെടുത്തു മനസ്സേലെയും മുത്തുതരാം 


ഞാന്‍... (സൂര്യന്‍െറ തേരിന്‌... 


തരഞ്ഞെടുത്തു ഗാനങ്ങള്‍ 








070 
770 വാടികള്‍ പുവാടികള്‍ 
സംഗീതം: ജല്‍ ദേവരാജന്‌ വള്ളിത്തൊട്ടിലുകള്‍ 
ഗായകന്‍: ജയം (രസ്‌ അവയുടെ പത്മതടാകക്കരയിലെ 
നഞ്ചം നിനക്കൊരു മഞ്ചം അനന്തനീലിമയില്‍ 
പഞ്ചസായകന്‍ പുകൊണ്ടു മൂടുമീ നെഞ്ചം | ജന്നും കാണാം ആദിയുഷസ്സിന്‍ 
ദരു മലര്‍മഞ്ചം. പാദരേണുക്കള്‍ 
ഹമന്തസന്ധ്യകള്‍ പനിനീരില്‍ മുക്കിയ അവയുടെ ഹൃദയതപോവനസീമയില്‍ 
രാമച്ചവിശറികള്‍ വീശുമ്പോള്‍ തഅലോകശാന്തതയില്‍ 
കാമുകീ---ഞാന്‍ നിന്‍െറ ഇന്നും കാണാം ഇന്‍ഡ്യ വളര്‍ത്തിയ 
്വയംവരപ്പന്തലിലെ ബോധിവ്ൃക്ഷങ്ങള്‍ (കാടുകള്‍...) 


കാര്‍മുഖം ഒരു നാള്‍ കുലയ്ക്കും൦_അതില്‍ 
കാമബാണം തൊടുക്കും. (നെഞ്ചം...) 
സീമന്തമേഖലയില്‍ അളകങ്ങള്‍ മാടി നീ 
സിന്ദൂരതിലകങ്ങള്‍ ചാര്‍ത്തുമ്പോള്‍ 
ശീമതി---ഞാന്‍ നിന്‍െറ 


അവയുടെ നിബിഡതമോമയവീഥിയില്‍ 
ഇരുണ്ട രാത്രികളില്‍ 

എവിടന്നാണീ രാത്രീഞ്ചരരുടെ 
ഭീകരസംഘങ്ങള്‍? 


അവയുടെ കുടിലഗുഹാഹൃദയങ്ങളില്‍ 
മധുവിധുരാത്രിയിലെ അപാരശുന്യതയില്‍ 
രോമാഞ്ചമുകുളങ്ങള്‍ വിടര്‍ത്തും--എന്‍െറ എവിടന്നാണീ ഭീതിവളര്‍ത്തും 
പ്രേമദാഹം തീര്‍ക്കും (നെഞ്ചം...) ക്രുരദംഷ്ട്രങ്ങള്‍? (കാടുകള്‍...) 
77 


7/3 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: ജയചന്്രനീ, ചി. മാധുതി 


സംഗീതം: ജി, ദേവരാജനി 
ഗായകന്‍: യേശുദാസ്‌ 


സഹ്യാദ്രിസാനുക്കള്‍ എനിക്കു നല്‍കിയ 
സൌന്ദര്യദേവത നീ 

സംക്രമപ്പുലരികള്‍ അണിയിച്ചൊരുക്കിയ 
സങ്കല്‍പദേവത നീ 

ഏതു കാനനപുഷ്പരാഗം 


തെയ്യാരെ തെയ്യര തെയു തെയ്യാ ഹോ 
തെയ്യാരെ തെയ്യര തെയ്യ തെയ്യാ ഹോ 
കടുന്തുടി കൈയില്‍ കടുന്തുടി 

കൊമ്പു കുറുംകുഴല്‍ ഇടയ്ക്ക കൈമണി 


ഹേമാംഗരംഗമായി-_നിന്‍െറ | കുമ്മിയടി 
ഹേമാംഗരംഗമായി കാവിലെയമ്മയ്ക്കു കുംഭബ്ഭരണിക്കു 

എതു മൃഗമദസൌരഭം ചേര്‍ത്തു നീ 9 കുരുതി 
ഏഴിലക്കുറി ചാര്‍ത്തി-_-നെററിയില്‍ കാവടി കളംപാട്ട്‌ (കടുന്തുടി...) 


കുറിചാര്‍ത്തി മലമേലെ...കരിമലമേലെ 


ശെലപുത്രീ വരു നീ... (സഹ്യാദ്രി...) | ഓഹോയ്‌...ഓഹോയ്‌...ഓഹോയ്‌ 
എതു മാനസശുകസന്ദേശം മലമേലെ...കരിമലമേലെ 
ഏകാന്തഗാനമായി-_നിന്‍െറ ഓഹോയ്‌...ഓഹോയ്‌...ഓഹോധയ്‌ 
ഏകാന്തഗാനമായി മഞ്ഞള്‍പ്പൊടികൊണ്ടു 


ഏതു മരതകമോതിരക്കൈവിരല്‍ 
എന്നില്ലെ തിരിനീട്ടി- 
സ്വപ്നമാം തിരി നീട്ടി; 
പുത്രീ വരു നീ... (സഹ്യാദ്രി...) 


77) 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകരന്റി. യേശുദാസ്‌ 


കളമെഴുതും പൊന്നമ്പിളിയേ 

തൈ തെയുംതാരാ--തൈ തെയും താരാ 

ഇന്നു കാവുടെ അമ്മേടെ കളത്തില്‍ 
തുള്ളുണ 

കുന്നിക്കുറത്തിയെ കാണിച്ചു താ 

തൊട്ടു കാണിച്ചു താ ലി (കടുന്തുടി...? 

എള്ളെട്‌ പൂവെട തെള്ളിയെട വള്ളി നീലി 

കുരവയിട്‌ വാളെവിടെ മണിച്ചിലമ്പെവിടെ 

വീരാളിപ്പടടു തോളില്‍ 


കാട്ട 
മകള്‍ കളിവീടുകള്‍ റി തിൽ വളിച്ച 


തതിരിട്ട മാനവസംസ്്‌കാരത്തിന്‍ 


876 


ഇന്നുകാവുടെ അമ്മയ്ക്കു 
കുരുതികൊടുക്കുന്ന 

കാണിക്കാരനെ കാണിച്ചു താ 

തൊട്ടു കാണിച്ചു താ 

തപ്പെടു, ശംഖെടൂ തിമിലയെടു 

തക്കിട തരികിട ചെണ്ടയെടു (കടുന്തുടി...) 


774 


ഗായകര്‍: മാധുരി, രാധ 


മൂളിയലങ്കാരീ। (2) 
മുറത്തില്‍ കേറി കൊത്താതിരിയെടി- 
മൂളിയലങ്കാരീ! 
കൊല്ലക്കുടിയില്‍ തൂശിചെയ്യിക്കണം കണ്ണമ്മാ! 
നിന്‍െറ; 
കണ്ണുകൊണ്ടുള്ള കുമ്മിയടിക്കെന്‍െറ 
സമ്മാനം! (മൂളിയലങ്കാരീ...) 
മുളിയലങ്കാരീ!-എടീ! മൂളിയലങ്കാരീ!-നിന്‍െറ 
മൂക്കുത്തിക്കല്ലെവിടെ പോയെടി 
മൂളിയലങ്കാരീ? 
ആ മൂക്കുത്തിക്കൊടുത്തിട്ടല്ലേ അല്ലിത്താലി 
വാങ്ങിയത്‌? 
ആ താലിയെവിടെ പോയെടി മുളിയലങ്കാരീ? 
ആ താലിയല്ലേ ഞങ്ങടെ മൂപ്പര്‌ പണയം 
വെച്ചത്‌! 
ആ പൊന്‍പണം എവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 
ആ പണവുമെടുത്തോണ്ടല്ലേ മൂപ്പര്‍ 
വണ്ടിയില്‍ കയറിയത്‌! 
ഓഹോ അപ്പടിയാ! (മുളിയലങ്കാരീ...) 
മുളിയലങ്കാരീ! എടീ! മൂളിയലങ്കാരീ! -നിന്‍െറ 
മൂപ്പര്‌ വണ്ടിയിതെവിടെപ്പോയെടീ 
മുളിയലങ്കാരീ? 
ആ വണ്ടീല്‍ വരുമ്പോളല്ലേ ചാത്തന്‍ 
കൊക്കയില്‍ വീണത്‌! 
ആ കൊക്കയെവിടെപ്പോയെടി 
മുളിയലങ്കാരി? 
ആ കൊക്കയല്ലേ നമ്മുടെ പോപ്പ്‌ സായ്പ്‌ 
മേടിച്ചത്‌! 
ആ സായ്പ്‌ എവിടെപ്പോയെടീ 
മൂളിയലങ്കാരീ? 
ആ സായിപ്പിനെയല്ലേ നമ്മള്‌ കാണാന്‍ 


ഇപ്പോ പോണത്‌! 
ഓഹോ! അപ്പടിയാ! 


(മൂളിയലങ്കാരീ...) ! 


വയലാര്‍ കൃതിക 


775 


ഗായകര്‍: മ്യേശുദാസ്‌, സി.ഒ. ആന്ിറാ 


കടുവാ-കള്ളക്കടുവാ! 
കടന്നു പോ...കാട്ടിന്നു പോ! 
കണ്ടാലടിച്ചു നിന്‍െറ അണപ്പല്ലു 
ഞാനെടുക്ക 
പഞ്ചറച്ഛായാ... അച്ഛായാ... അച്ഛായ 
ആ... ത്ത 
ആ പറഞ്ഞതിത്തിരി കൂടിപ്പോയീ! 
കാട്ടിലെ കടുവയച്ചന്‍ കേട്ടാല്‍ -ഈ 
വലിച്ച കഞ്ചാവുള്ളിലുള്ളതു പുറത്താക്ക; 
കാട്ടിലുള്ള കടുവയേക്കാള്‍ കേമിയൊരുത 
-എന്റെ 
വീട്ടിലൊണ്ടേ - വീശറിവച്ച പെമ്പിറന്നോത്ത 
അവളുപോലുമെനിക്കു പുല്ല്‌! 
പഞ്ചറച്ഛായാ... അച്ഛായാ... അച്ഛായ 
ആ വലിച്ചതിത്തിരി കൂടിപ്പോയീ! 
വീട്ടിലെ പെമ്പിള്ളാമ്മയറിഞ്ഞാല്‍ - ആ 
വാരിയെല്ലിന്‍െറ നട്ടും ബോള്‍ട്ടുമഴിച്ചുമാറ്റ 
വാരിയെല്ലു പണ്ടു പണ്ടവള്‍ ഈരിയെടുതന 
ജി റി [8] 14] 
വാ പൊത്തി വളഞ്ഞുകുത്തി നിന്നു 
കൊടുത്ത 
അവളു പോലുമെനിക്കു പുല്ല്‌! 
വെച്ചോടാ... വെടിവച്ചോ! 
മുളങ്കാട്ടിലെ... കമ്പനങ്ങി! 
വയ്ക്കല്ലേ... വെടിവയ്ക്കല്ലേ... അതു 
കൊളുന്തു നുള്ളുന്ന പെണ്ണാ! 


ചിത്രം: ഗന്ധര്‍വ്ൃവക്ഷേത്രം 
776 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്തീല 


യക്ഷിയമ്പലമടച്ചു 
അന്നു ദുര്‍ഗ്ഗാഷ്ടമിയായിരുന്നു! 
(യക്ഷിയമ്പല.. 
കാട്ടില്‍ -കരിമ്പനതലമുടി ചിക്കും കാട്ടില്‍ 
ചങ്ങലവിളക്കുമായ്‌ തനിയേ പോകും 
ശാന്തിക്കാരന്‍െറ മുന്‍പില്‍; 
മുറുക്കാനിത്തിരി ചുണ്ണാമ്പു ചോദി- 
ച്ചൊരുത്തി ചെന്നു നാണം നടിച്ചുനിന്നു! 
പൊന്നേലസ്സണിഞ്ഞൊരാ പെണ്ണിന്‍െറ 
മൃദുമെയ 
പൂപോലെ തുടുത്തിരുന്നു! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ചെമ്പകപ്പുപോലെ മണത്തിരുന്നു। 

നാഭിച്ചുഴിയുടെ താഴത്തുവപ്പവള്‍ 

നേരിയ പുടവയുടുത്തിരുന്നു! 

കാട്ടില്‍--പുള്ളുകള്‍ ചിറകടിച്ചുണരും 

കാട്ടില്‍; 

ദേഹത്തു പൊതിയുന്ന പുളകങ്ങളോടെ 

പാവം ശാന്തിക്കാരന്‍! 

മുറുക്കാന്‍ പൊതിയിലെ ചുണ്ണാമ്പു നല്‍കി; 

ചിരിച്ചു നിന്നു--എന്തോ കൊതിച്ചു നിന്നു! 

മുത്തശ്ലിക്കഥയിലെ യക്ഷിയായ്‌ വളര്‍ന്നവള്‍; 

മാനത്തു പറന്നുയര്‍ന്നു! അവനുമായ്‌ 

മാനത്തു പറന്നുയര്‍ന്നു 

യക്ഷിപ്പനയുടെ ചോട്ടിലടുത്തനാള്‍! 

എല്ലും മുടിയും കിടന്നിരുന്നു! 

എല്ലും മുടിയും കിടന്നിരുന്നു! 
(യക്ഷിയമ്പല...) 


7/7 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഇന്ദ്രവല്ലരി പുചൂടി വരും 


സുന്ദരഹേമന്തരാത്രി 

എന്നെ നിന്‍ മാറിലെ വനമാലയിലെ 
മന്ദാരമലരാക്കു---ഇവിടം 

വൃന്ദാവനമാക്കൂ! (ഇന്ദ്രവല്ലരി...) 


ഒഴുകുമീ വെണ്ണിലാപ്പാലരുവി 

ഒരു നിമിഷംകൊണ്ടൊരു യമുനയാക്കു! 
പ്രേമോദയങ്ങളില്‍ മെയ്യൊടു ചേര്‍ക്കുമൊരു 
ഗാനഗന്ധര്‍വ്വനാക്കൂ!---എന്നെ നിന്‍ 
ഗാനഗന്ധര്‍വ്വനാക്കു! (ഇന്ദ്രവല്ലരി...) 
ഉണരുമീ സര്‍പ്പലതാസദനം; 

ഒരു നിമിഷംകൊണ്ടൊരു മധുരയാക്കു! 
മാരോത്സവങ്ങളില്‍ ചുണ്ടോടടുക്കുമൊരു; 


മായാമുരളിയാക്കു--എന്നെ നിന്‍ 
മായാമുരളിയാക്കു! (ഇന്ദ്രവല്ലരി...) 
778 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുതി 


ഗന്ധമാദനവനത്തില്‍ വാഴും 
ഗന്ധര്‍വ്ൃവദേവാ --- 

കന്യകമാരെ പൂവമന്പെയ്യും 
ഗന്ധര്‍വ്ൃവദേവാ--! 
സന്ധ്യാപുഷ്പവിമാനത്തില്‍ വന്നീ- 
പന്തലിനുള്ളിലിറങ്ങേണം! ഈ 


877 


പത്മപിഠത്തിലിരിം 
ദേവാംഗനകള്‍തന്‍ 
ഹേമാംഗങ്ങളിലണിഞ്ഞവനേ.__, 
കിന്നരസ്ത്രീകള്‍തന്‍ തങ്കനഖക്ഷതം 
പൊന്നാഭരണമായണിഞ്ഞവനേ। 
രാസ്ക്രീഡാസരസ്സില്‍ നിന്നീ; 
രാമച്ചപ്പന്തലിലിറങ്ങേണംഈ 
രത്നപീഠത്തിലിരിക്കേണം (ഗന്ധമാദന...) 
പനിനീരഭിഷേകം ചെയ്യാം ഞങ്ങള്‍! 
പാരിജാതംകൊണ്ടു മൂടാം ഞങ്ങള്‍! 
സോമരസവും അവിലും മലരും; 
താമരക്കുമ്പിളില്‍ നല്കാം ഞങ്ങള്‍! 
ശൃംഗാരഗന്ധര്‍വ്വലോകത്തില്‍നിന്നീ- 
ചിത്രക്കളത്തിലിറങ്ങേണം! ഈ 
പുഷ്പപീഠത്തിലിരിക്കേണം (ഗന്ധമാദന...) 
മദുളം ചെണ്ടയിടയ്ക്ക മൃദംഗം- 
പിച്ചളച്ചേങ്കില ഇലത്താളം! 
ഞങ്ങളൊരുക്കുമീ മേളപ്പദത്തിനൊ- 
ത്തിങ്ങിങ്ങു നര്‍ത്തനമാടേണം 
മാനത്തെ നക്ഷത്രസുന്ദരിമാരീ 
ഭൂമിയെ കണ്ടു കൊതിക്കേണം! 
ഭൂമിദേവിക്കനുഗ്രഹം നല്കേണം! 
(ഗന്ധമാദന...) 


ള്‍൧൭ണം) (ഗന്ധമാദന...) 
ചുണ്ടിലെ പുമ്പൊടി; 


779 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ഓ ഓ ഓ...! 

വസുമതീ ജതുമതീ 

ഇനിയുണരു, ഇവിടെ വരു, ഈ 
ഇന്ദുപുഷ്പഹാരമണിയുൂ...മധുമതീ। 


(വസുമതീ...) 
സ്വര്‍ണ്ണരുദ്രാക്ഷം ചാര്‍ത്തി -- ഒരു 
സ്വര്‍ഗ്ഗാതിഥിയെപ്പോലെ (സ്വര്‍ണ്ണ...) 


നിന്‍െറ നൃത്തമേടയ്ക്കരികില്‍ 
നില്പു ഗന്ധര്‍വ്വപൌര്‍ണ്ണമി -- ഈ 
ഗാനം മറക്കുമോ? 
ഇതിന്‍െറ സൌരഭം 
മറക്കുമോ-ഓ...ഓ...ഓ... 
ശുഭ്രപട്ടാംബരം ചുററി--ഒരു 
സ്വപ്നാടകയെപ്പോലെ! 
എന്‍െറ പര്‍ണ്ണശാലയ്ക്കരികില്‍ 
നില്‍ക്കു ശ്ൃംഗാരമോഹിനി-- 
ഈ ഗാനം നിലയ്ക്കുമോ॥ 


രിയും നിലയ്ക്കുമോ... 
ഇതിന്‍െറ ലഹരിയു ു 


(വസുമതീ...) 


878 


700 
സംഗീതം: ജി, ദേവരാമുര്‍ി 
ഗായിക: പി. ന്വുശ്തീല 


വയലാര്‍ കൃത 


പൂമെയ്യിലടിമുടി പൂശിക്കൊണ്ടങ്ങനെ 
പല്ലവാധരങ്ങളാല്‍ അഷ്ടപദി പാടുമീ 
വള്ളിക്കുടിലിന്നരികിലൂടങ്ങനെ 
കൊതിക്കുമ്പോള്‍ ഞാന്‍ കൊതിക്കുറേ 
കനകത്തേരില്‍ വരു 

കരവല്ലികള്‍ കൊണ്ടു ഞാന്‍ ചാര്‍ത്തി 
കമലപ്ലുമാലയണിഞ്ഞു നില്ക്കു 
അണിഞ്ഞു നില്ക്കു 


702 


സധംഗീതം: അര്‍ജുനന്‌ 
ഗായിക: പി.സുശ്തീല 









കുഹു കൂഹു കുയിലുകള്‍ പാടും; കുഗ്രാമം ॥ 
കുറുമൊഴിമുല്ലകള്‍ കുമ്മിയടിക്കും; കുഗ്രാമം! 
കുളിച്ചുതൊഴുവാനമ്പലമുള്ളളൊരു കുഗ്രാമം! 
ഞാനിവിടെ ജനിച്ചവളല്ലോ! 

ഞാനിവിടെ വളരന്നവളല്ലോ---! (കൂഹൂ...) 
തിങ്കളും കതിരും ചൂടി, ശ്രീഭഗവതി 
നൃത്തംവയ്ക്കും; 

ചിങ്ങത്തില്‍ ഞങ്ങള്‍ക്കു തിരുവോണം! 
കന്നിയില്‍ ഞങ്ങടെ നിറയും പുത്തരി! 
തുലാത്തില്‍ ഞങ്ങടെ മഴവില്‍ക്കാവടി! 
പൊന്നുംവൃശ്ചികമാസത്തില്‍; 
താലപ്പൊലി അവിടെ ചിന്നി 

ധനുവിന്‍ തിരുവാതിരനാള്‍; 
തുടിച്ചുകുളി... (കുഹു...) 
കുമ്പിളില്‍ കുളിരുംകൊണ്ടേ പുമരം -- 
വന്നു മടങ്ങും! 

കുംഭത്തില്‍ ഞങ്ങള്‍ക്കു ശിവരാത്രി! 
മീനത്തില്‍ ഞങ്ങടെ കാവില്‍ ഭരണി! 
മേടത്തില്‍ ഞങ്ങടെ കൊന്നപ്പുക്കണി! 
ഇടവം മിഥുനം കര്‍ക്കിടകം! 
വര്‍ഷങ്ങളിവിടെ കുളിരും തേനും! 
പാലുമിവയൊരുക്കും ഞാറ്റുവേല(കൂഹു...) 


ശുക്രാചാര്യരുടെ സുരഭീവനത്തില്‍ 
സ്വര്‍ഗ്ഗത്തില്‍നിന്നൊരാള്‍ വന്നു 
സംക്രമസന്ധ്യാദീപത്തിന്‍ മുമ്പില്‍ 
ച്രം പടിഞ്ഞവനിരുന്നു --മുഖം 
ചന്ദ്രബിംബംപോലിരുന്നു. 
ആതിരാവൊളി കതിര്‍മുടി ചാര്‍ത്തും 
ആ യുവയോഗിതന്‍ സൂന്ദര്യം 
ആസ്വദിച്ചു നോക്കി ആസ്വദിച്ചു 
ആശ്രമകന്യക ദേവയാനി 

അന്നൊരു പുഷ്പശരമുണ്ടായി 
രാമച്ചച്ചുമരിന്‍ പഴുതിലൂടെ 

രണ്ടു രാജീവലോചനങ്ങള്‍ 
രോമരോമാഞ്ചങ്ങള്‍ പൊതിയുമാ ദേവ 
പുമെയ്യിലോടിനടന്നു 
ആയിരമാശ്ശേഷലതകളായ്‌ പുക്കും 
ആ വനദേവതയും കാമുകനും 
ദാഹമായി കണ്ടാല്‍ മോഹമായി 
ആശ്രമം സ്വപ്നസങ്കേതമായി 
അന്നൊരു പ്രേമകഥയുണ്ടായി. 


783 


സംഗീതം: അര്‍ജുനന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


ചിത്രം: ആദ്യത്തെ കഥ 
781 


സംഗീതം: അര്‍ജുനന്‌ 
ഗായിക: ചി. സുശ്തില 


ഹരേ കൃഷ്ണാ ഹരേ കൃഷ്ണാ 
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമരാമ 
ഹരേ ഹരേ 
രാമരാമരാമരാമകൃഷ്ണ ഹരേ 
പിലിത്തിരുമുടി കെട്ടിവച്ചങ്ങനെ 
കോലക്കുഴലെടുത്തൂതിക്കൊണ്ടങ്ങനെ 
സ്വരണ്ണനാളങ്ങളാല്‍ തിരുനാമം ചൊല്ലുമീ 
സന്ധ്യാദീപത്തിന്നരികിലൂടങ്ങനെ 
വിളിക്കുമ്പോള്‍ ഞാന്‍ വിളിക്കുമ്പോള്‍ 
വിളികേട്ടോടി വരു 
തൊഴുകൈക്കുടന്നയില്‍ ഞാന്‍ നീട്ടി 
നില്ക്കുമീ 
തുളസിക്കതിരുകള്‍ സ്വീകരിക്കൂ സ്വീകരിക്കു 
ഗോപികമാരുടെ മുഖശ്രീചന്ദനം 


ഭാമിനീ ഭാമിനീ പ്രപഞ്ചശില്പിയുടെ 
വെറുമൊരു പഞ്ചലോഹപ്രതിമയല്ല നീ 
മനുഷ്യനും ദൈവവും സൌന്ദര്യം നലകിയ 
മായാരൂപിണി നീ 

സുവര്‍ണ്ണഭാവന നെയ്തൊരു പൂന്തുകില്‍ 
കവികള്‍ നിന്നെയുടുപ്പിച്ചു 

നിന്‍െറ വിഗ്രഹം ചിത്രകാരന്മാര്‍ 
നിരവധി വര്‍ണ്ണങ്ങളില്‍ പൊതിഞ്ഞുവച്ചു 
ഒരു പകുതി സ്വപ്നം നീ 

ഒരു പകുതി സത്യം നീ 


തേരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
സമുദ്രകനൃയക രത്തങ്ങള്‍ പൂടിച്ചു 
പനികള്‍ പൊന്നില്‍ കുളിപ്പിച്ചു 
നിന്‍െറ യവനം നിത്യകാമുകര്‍ 
നിശീഥപുഷ്പങ്ങളാല്‍ അലങ്കരിച്ചു 
ഒരു പകുതി സ്വപനം നീ 

രു പകുതി സത്യം നീ 


784 
സംഗീതം: അര്‍ജുറാന്‍ 
ഗായിക: പി.സുശ്തീല 


ഓട്ടുവളയെടുക്കാന്‍ മറന്നു ഞാന്‍ മറന്നു 
ഓലക്കുടയെടുക്കാന്‍ മറന്നു ഞാന്‍ മറന്നു 
രാത്രിയുടെ പുവുകളാം സ്വപ്നങ്ങളോടന്ത്യ.- 
യാത്ര പറയാന്‍ മറന്നു മറന്നു ഞാന്‍ മറന്നു 
എന്തൊരു തിടുക്കമായിരുന്നു 
എനിക്കേഴരശനിയായിരുന്നു 
പോയ വൈശാഖങ്ങള്‍ പിന്നെയും 
കാണുവാന്‍ 
പോയതുപോലെ ഞാന്‍ മടങ്ങിവന്നു 
ഓര്‍മ്മയില്ലേ എന്നെ ഓര്‍മ്മയില്ലേ കൂടെ 
ഓടിവന്ന കൌമാരമോഹങ്ങളേ ഓര്‍മ്മയില്ലേ 
എന്തൊരു മയക്കമായിരുന്നു ഞാന്‍ 
എന്തിനോ ദാഹിച്ചിരുന്നു 
ക്രൂരമായ്‌ വേര്‍പെട്ടു പോയൊരെന്‍ യൌവനം 
ആരെനിക്കെന്നു തിരിച്ചു നല്കും 
ഓര്‍മ്മയില്ലേ എന്നെ ഓര്‍മ്മയില്ലേ പണ്ടു 


ചൂടിയിട്ട നിര്‍മ്മാല്യപുഷ്പങ്ങളേ 
ഓര്‍മ്മയില്ലേ 

785 

സംഗീതം: അര്‍ജുനന്‍ 

ഗായിക. ലത 


ആലുവാപ്പുഴയ്ക്കക്കരെ ഒരു പൊന്നമ്പലം 
അവിടത്തെ കൃഷ്ണന്നു രത്തകിരീടം 
ആലുവാപ്പുഴയ്ക്കിക്കരെ കല്ലമ്പലം ഒരു 
കല്ലമ്പലം 

അവിടത്തെ കൃഷ്ണന്നു പുഷ്പകിരീടം 
അക്കരെ കണ്ണനു മാസത്തില്‍ രണ്ടു നാള്‍ 
സ്വര്‍ഗ്ഗവാതിലേകാദശി 

ജക്കരെക്കണ്ണനു മാസത്തില്‍ മുപ്പതും 
ദു;ഖവാതിലേകാദശി 
ദൈവങ്ങള്‍ക്കിടയിലും ജന്മികള്‍ ഇന്നു 
പാവങ്ങള്‍ക്കിടയിലും ദൈവങ്ങള്‍ 
അക്കരെ കൃഷ്ണ നൊരായിരം ഗോപികള്‍ 
നൃത്തമാടാനുദ്യാനങ്ങള്‍ 


279 


12090 € 

8 രെ കൃഷ്ണനു ചന്ദന, ചാര്‍ത്തുവാ.. 
നല്ലുപോലൊരെമ്പ്പാന്തിരി 

ദദൈവങ്ങള്‍ക്കിടയില 


൦ ജന്മികള്‍ ഇന്ന; 
പവങ്ങള്‍ക്കിടയിലു ളം 


ം ഒദെവ്വങ്ങള്‍ 
ചിത്രം: ബ്രഹ്മചാരി 


706 


സംഗിതം: വി ദക്ഷിണാമുരിത്തി 
ഗായകര്‍: യേശുദാസ്ധും കുട്ടരും 


പ്രകൃതീ... പ്രകൃതീ! 
പതിനേഴു തികയാത്ത യുവതീ! 
കാണികള്‍ക്കു നീ രൂപവതി! -_- പ്രിയ. 
കാമുകര്‍ക്കു നീ പ്രേമവതി! (പതിനേഴു...) 
എത്ര ശില്പികള്‍ നിന്‍ നടയില്‍ ദാരു.--- 
ശില്പഗോപുരം തീര്‍ത്തു! 
കല്ലിലെത്ര കവിതകള്‍ കൊത്തി! 
കാഴ്ചവെച്ചു -- അവര്‍ കാഴ്ചവെച്ചു! 
എത്ര ഗായകര്‍ നിന്‍ തിരുമുന്‍പില്‍ 
രുഗ്രവീണകള്‍ മീട്ടി! 
പുഷ്പിണികള്‍ വൈശാഖങ്ങള്‍-- 
പു ചൂടിച്ചു--നിന്നെ പു ചൂടിച്ചു! 
(പ്രകൃതീ...) 
നിന്‍െറ പകലുകള്‍ നിന്‍െറ ത്രിസന്ധ്യകള്‍; 
നിന്‍െറ ചന്ദ്രോദയങ്ങള്‍; 
മാനവഹൃദയങ്ങള്‍ക്കവയെല്ലാം 
പ്രാണഹര്‍ഷങ്ങള്‍--നിത്യ.- 
പ്രാണഹര്‍ഷങ്ങള്‍! 
നിന്നോടെങ്ങനെ യാത്രപറഞ്ഞു മടങ്ങും 
ഞാന്‍? 
നിന്നെ സ്വപ്നംകാണാതെങ്ങനെ 
നിദ്രയിലലിയും ഞാന്‍ ?? (കൃതി...) 


787 
സംഗീതം: വി. ദക്ഷിണാമുരീത്തി 


ഗായിക: ചി. സുശ്തീല 


കരയു---നീ കരയൂ! 

കരയുന്ന കുഞ്ഞിനേ പാലു കിട്ടൂ! 

നൊന്തുരുകുന്ന നെഞ്ചിനേ നീതി കിട്ടു! 
(കരയു...? 

സീതയും ഈര്‍മ്മിളയും ജനിച്ചകാലം മുതല്‍; 

ശപിക്കപ്പെട്ടവരല്ലോ--സ്ത്രീകള്‍- 


ശപിക്കപ്പെട്ടവരല്ലോ! 
എത്രയോ രേണുകമാര്‍-അഹല്യമാ; 


എത്ര ശകുന്തളമാര്‍; 


880 


നിതൃഗദ്ഗദങ്ങളായി ഭൂമിയിലെ--- 
ദുഃഖസ്മരണകളായി; 

ദൈവവും മനുഷ്യനും; ജനിച്ചകാലംമുതല്‍; 
തൃജിക്കപ്പെട്ടവരല്ലോ! സ്ര്രീകള്‍-- 
തൃജിക്കപ്പെട്ടവരല്ലോ! 

അവരുടെ പ്രതികാരമഗ്നിയായി! 

അവരുടെ കണ്ണുനീര്‍ കടലായി! -- ആ 
കടലിലെ രത്നങ്ങള്‍ കാമുകന്മാരുടെ 
കണ്ഠാഭരണങ്ങളായീ! 


788 


സംഗീതം: വി. ദകഷിണാമുരിത്തി 
ഗായകന്‍: യേശുദാസ്‌ 


ഇന്നലത്തെ വെണ്ണിലാവിന്‍ 
മുടിയില്‍നിന്നോ? 
ഇന്ദ്രധനുസ്സിന്‍ മടിയില്‍നിന്നോ? 


(ഇന്നലത്തെ...) 


ഇന്നെനെറ മുററത്തു പൂവിടാന്‍ വന്നു നീ 
ഇത്തിരിപ്പൂവേ കിളുന്നുപൂവേ! 


(ഇന്നലത്തെ...) 
ഏതു കല്‍പകവാടിയില്‍ നീ പൂത്തു വിടര്‍ന്നു? 
ഏതു വള്ളിക്കുടിലിലെയമ്മ മുലപ്പാല്‍ തന്നു? 


കവിളില്‍--നിന്‍ കവിളില്‍ (2) 
കാലത്തു പെയ്യൊരു പരിനീരോ? 
കരഞ്ഞിട്ടൊഴുകിയ കണ്ണുനീരോ? 


(ഇന്നലത്തെ...) 


ഏതൊരപ്സരമേനക നിന്നെ പ്രസവിച്ചു? 
ഏതു പുണ്യതപോവനഭൂമിയില്‍ നീ 


വളര്‍ന്നു? 


അഴകേ--പൊന്നഴകേ! 
ആരുടെ മഞ്ചലില്‍ നീ വന്നു? 


ആരെ കണ്ണുകള്‍ തിരയുന്നു?(ഇന്നലത്തെ...) 


789 


സംഗീതം: വി. ദക്ഷിിണാമുരിത്തി 
ഗായകന്‍: യേശുദാസ്‌ 


ഞാന്‍ -ഞാന്‍-ഞാനെന്ന ഭാവങ്ങളേ! 
പ്രാകൃതയുഗമുഖച്ഛായകളേ। 
തീരത്തു മത്സരിച്ചു മത്സരിച്ചു മരിക്കുമീ- 
തിരകളും നിങ്ങളും ഒരുപോലെ -_ 
ഒരുപോലെ! 
ആകാശഗോപുരത്തിന്‍ മുകളിലുദിച്ചോ- 
രാദിത്യബിംബമിതാ കടലില്‍ മുങ്ങീ 


(ആകാശ...) 


ആയിരമുറുമികളൂരിവീശി! 


(കരയൂ...) 


(കരയൂ...) 


(ഞാന്‍...) 


വയലാര്‍ കൃതിക; 


അംബരപ്പടവിനു മതിലു കെട്ടി! 
“പകല്‍ വാണ പെരുമാളിന്‍ രാജ്യഭാരം വെറ 
പതിനഞ്ചു നാഴിക മാത്രം!” (ഞാന്‍. 
വാഹിനീതടങ്ങളിലര്‍ദ്ധനഗ്നാംഗിയായ്‌ 
മോഹിനിയാട്ടമാടും ചന്ദ്രലേഖേ! 
(വാഹിനീ. 
അംഗലാവണ്യത്തിന്‍ അമൃതു നീട്ടി- 
അഷ്ടദിക്പാലകര്‍തന്‍ മതിമയക്കി! 
“പളുങ്കുമണ്ഡപത്തിലെ നിന്‍െറ നൃത്തം 
വെറു 


പതിനഞ്ചു നാഴിക മാത്രം! (ഞാന്‍.. 


790 
സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായകനീ: യേശുദാസ്‌ 


ചിത്രശിലാപാളികള്‍ കൊണ്ടൊരു 
ശ്രീകോവിലകം ഞാന്‍ തീര്‍ത്തു -- അതിത 
നിത്യമെനിക്കാരാധിക്കാന്‍ 

നിന്‍െറ വിഗ്രഹം കണ്ടെടുത്തു -- (ചിത്ര... 
നീയാം മേനക നൃത്തംവെയ്ക്കും; 
നാല്പാമരക്കാട്ടില്‍! (നീയാം... 
ഏതോ പുഷ്പശരംകൊണ്ടിന്നലെ 
എന്‍െറ തപസ്സിളകി! -- കാമിനീ 
എന്‍െറ തപസ്സിളക് 

നീയാം ഗായിക തംബുരു മീട്ടും! 
നവരാത്രിമണ്ഡപത്തില്‍! 

നിന്‍െറ “രതിസുഖസാരേ” കേട്ടി- 
ട്ടെന്‍െറ മനസ്സിളകി। -- കാമിനീ 
എന്‍െറ മനസ്സിളകി! 


(ചിത്ര... 


(ചിത്ര... 


ചിത്രം: പുത്രകാമേഷ്ടി 


791 
സംഗീതം: വ്‌. ദക്ഷിണാമുരിത്തി 
ഗായകന്‍: (ബഹ്മാനന്ദ൯ 


ചന്ദ്രികാചര്‍ച്ചിതമാം രാത്രിയോടോ 
ചെമ്പകപ്പുവനക്കുളിരിനോടോ 
ഏതിനോടേതിനോടുപമിക്കും൦--ഞാന്‍ 
ഏഴഴകുള്ളൊരു ലജ്ജയോടോ -- 
മന്മഥഗൃഹത്തിന്‍ മണിയറ തുറക്കും 
വെഞമണിശ്ലോകത്തിനോടോ 
രഹസ്യാഭിലാഷങ്ങള്‍ മിഴികളാലറിയിക്കും 
രവിവര്‍മ്മച്ചിത്രത്തിനോടോ 
നീ പറയു --- നീലാംബുജമിഴി നീ പറയു 
(ചന്ദ്രികാ... 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
801 
സ്പപ്നന്ൃത്തത്തിനു യവനിക മാറവും 
അപ്സരകനൃയകയോടോ 
മധുവിധുദാഹത്തിന്‍ മലരുകള്‍ നേദിക്കും 


പേമമെന്നാലെന്തെന്നറി 
പതിശ്രുതപ്രിയവധുവാ 
പതിശ്രുതപ്രിയവധ വാ 


യില്ല --എങ്കിലും 
യിരുന്നു---അന്നേ 











ഗധുരാനുരാഗത്തിനോടോ കൃഷ്ണ യിരുന്നു 
നീ പറയു--നീലാംബുജമിഴി നീ പറയു നി ക്ഷിണംവയ്ക്കു വക്കു 
9 1റ0ഗ്ശ 
ചന്ദ്രികാ...) “ ്യാണച്ചെറുക്കനായിരുന്നു__ അമങ്ങെന്‍െറ 
79 എല്ലാമെല്ലാമായിരുന്നു. (ഓര്‍മ്മകളേ...) 


സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായിക: എസ്‌. ജാനകി 


794 


സംഗീതം: വി ദക്ഷിണാമുരിത്ത? 


ഗായകര്‍: യ്േശ റ്‌ 
മാസംാമധുമാസം--ഇതു മധുമാസം ന 


മദിരാക്ഷികളുടെ മണിമിഴിക്കോണില്‍ 
മധുരമധുരോന്മാദം൦ഉന്മാദം 
കാമദേവന്‍െറ ഇടത്തേ തോളിലെ 
ആവനാഴിയൊഴിയാത്ത മാസം 
രാധയും കൃഷ്ണനും രതിസുഖസാരേ പാടി 
രാത്രിയെയേതോ ലഹരിയില്‍ മുക്കിയ 
രാസകേളീയാമം--ഇതു രാസകേളീയാമം 
വരൂ...വരൂ...വരൂ!... (മാസംമധുമാസം...) 
ഈറനുടുത്ത നിലാവൊരു യക്ഷിയായ്‌ 
മാരനെത്തിരയുന്ന മാസം 
പാതിരാപ്പൂവുകള്‍ ചൂടി പതിയുടെ പുമടി 
പുകി 


തോററു--മരണമേ--തോററു 
കൂപ്പുകൈക്കുമ്പിളില്‍ 
ബാഷ്്‌പോദകവുമായ്‌ 
മാപ്പുചോദിക്കുന്നു---തലമുറകള്‍ 
മാപ്പുചോദിക്കുന്നു 

ഒളിച്ചുവന്ന നീ, ഒളിയമ്പെയ്തു നീ ഒരു 
ദേവതയെക്കുടി 

എരിയുന്ന ചിതയിലേക്കെറിഞ്ഞു നീയൊരു 
മാംസപഞ്ജരം കൂടി (തോററു...) 
ഈശ്വരനേക്കാള്‍ വലുതായിരുന്നു ഈ 
തപസ്വിനിയാമമ്മാ 

ജന്മം മുഴുവനും പുത്രകാമേഷ്ടി ചെയ്ത്‌ 


പാര്‍വ്വതി ശിവനെ തപസ്സില്‍നിന്നുണര്‍ത്തിയ ലയെ (തോററു...) 

കാമോദ്ദിപനയാമം൦-ഇതു കാമോദ്ദീപനയാമം ഉഷസ്സു പോലൊരാള്‍ ഭഗവദ്ഗീതയില്‍ 

വരു...വരൂ...വരു... (മാസംമധുമാസം...) ഉപദേശിച്ചതുപോലെ 
മരണമൊരുടുവസ്ത്രംമാറലാണോഒരു 

793 ജന്മമപ്പുറത്തുണ്ടോ? (തോററു...?) 

സംഗീതം: വി. ദക്ഷിണാമുരിത്തി 

ഗായിക: പി. സുശ്തല 795 


ലി സ്‌, പി. ഷീല 
ഓര്‍മ്മകളേ--ഒഴുകിയൊഴുകി ായരദ്റര്മശ്ുട 


ഒഴുകിവരും ഓളങ്ങളേ-- 
കുഞ്ഞുകുഞ്ഞുന്നാളില്‍ നമ്മള്‍ ആയിരം 
കടലാസു 
വഞ്ചികളിലൊഴുക്കിയ മോഹങ്ങളെ 
ഓമനിപ്പു നിങ്ങളെ ഞാന്‍ ഓാമനിപ്പു 
തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം 
തൃക്കണ്‍പാര്‍ത്തു വന്ന ചിങ്ങമാസം അന്ന 
മുററത്തേക്കോടിവന്ന ചിങ്ങമാസം 


എനിക്കു മേലമ്മേ ഈ ഭുമിയിലെ പൊറുതീ! 
ഏതു നേരവും കലപില-കലപില! 
എഴുപതു നേരവും കശപിശ-കശപിശ।! 

(എനിയ്ക്കു...) 
പച്ചില - പഴുത്തില (2) പുഹൊയ്‌! 
കാലത്തെണിക്കണം-കഞ്ഞിയനത്തണം; 
കാക്കത്തൊള്ളായിരം കിണ്ണം നിരത്തണം! 
ഈ ചൊല്ലുവിളിയില്ലാത്ത പിള്ളേരെ 


വഒര്‍ത്തണം! 
പൂത്തിലഞ്ഞിക്കാടുകളെ ്ി ന്‍ യിര 
പാന്നേലസ്സണിയിക്കാന്‍ പിള്ളേരുടേച്ഛനു പേ ക്കണം! 
ുത്തുക്കുടക്കീഴില്‍ വന്ന ചിങ്ങമാസം൦ 


രാമന്‍ നല്ലവന്‍! അവന്‍ രാവിലെ ഉണരും! 


ം... അച്ഛനുമമ്മേം 
പാഠം പഠിക്കു അ 2 അനുസരിക്കും! 


എന്നെ 


പുഷ്പിണിയാക്കിയ ചിങ്ങമാസം. 
(ഓര്‍മ്മകളേ...) 


8827 


രാവിലെ ഉണരുന്ന പാഠം പഠിയ്ക്കുന്ന 
രാമന്‍ ഇതുവരെ ജയിച്ചിട്ടുണ്ടോ? 
നാക്കിന്‍മേല്‍ എല്ലില്ലാത്തവളേ നീ... 
നാലണയ്ക്കു നഞ്ചു വാങ്ങിത്താടീ! (4) 
അച്ഛനാണേ... അമ്മയാണേ ചത്തുപോയ 
മക്കളാണേ 
അടുത്തൊരു പ്രസവം എനിക്കു വേണ്‌; 
ദൈവം തരുന്നതു കൈനീട്ടി വാങ്ങണം! 
തെണ്ടിയാലുമതുങ്ങളെ വളര്‍ത്തേണം! 
അങ്ങാടലന്തിക്കു പോന്നവളേ! നീ- 
അരക്കുപ്പി പട്ടകൂടി വാങ്ങിത്താ! 
പച്ചില... പച്ചില... പഴുത്തില... പുഹൊയ്‌! 


ചിത്രം: ശക്തി 


796 


സംഗീതം: ദക്ഷിണാമുരിത്തി 
ഗായകന്‍: യേശുദാസ്‌ 


മിഴിയോ മഴവില്‍കൊടിയോ 
മധുമൊഴിയോ ചിലയ്ക്കും കിളിയോ 
മുടിയോ പനങ്കുലയോ ഇളം 
ചൊടിയോ പവിഴപൊളിയോ 

കവിളോ കന്നിപ്പളുങ്കോ 
നുണക്കുഴിയോ നീന്തല്‍കുളമോ 
മുഖശ്രീ മലരിതളില്‍ സഖീ 
മൂകാനുരാഗമോ യാവനമോ 

അഴകേ നീ ആരാധികയോ രാധികയോ 
നഖമോ ചന്ദ്രക്കലയോ 

നഖക്ഷതമോ പൂത്ത മറുകോ ഈ 
മനസ്സിന്‍ തിരുനടയില്‍ സഖീ 
മല്ലികാര്‍ജുനനോ കാമുകനോ 

അഴകേ നീ ആരാധികയോ രാധികയോ. 


797 


സംഗീതം: ദക്ഷിണാമുരീത്തി 
ഗായകന്‍: യേശുദാസ്‌ 


നീലാരണ്യമേ നീലാരണ്യമേ 

നിന്‍ മുളങ്കുടിലില്‍ നീ വളര്‍ത്തുന്നൊരു 
പൊന്മാന്‍പേടയെ കണ്ടുവോ 
ചിത്രമണിച്ചിറകടിയാല്‍ 
ശൃംഗാരച്ചിലമ്പൊലിയാല്‍ 
സ്വപ്നലതാഗ്ൃഹങ്ങളെ 

നൃത്തകല പഠിപ്പിക്കും 
ഉദ്യാനമോഹിനിയെ കണ്ടുവോ 
കണ്ടുവോ ഇല്ലയോ 


വയലാര്‍ കൃതികഗ 


കാത്തിരിപ്പൂ ഞാനവളുടെ 
കാട്ടുകൂവളപ്പുമിഴികള്‍ 
പുഷ്യരാഗപ്പുഞ്ചിരിയാല്‍ 

പുചൂടും ലജ്ജകളാല്‍ 

എന്‍െറ തപോവനത്തില്‍ വന്നെന്നെ 
വിളിച്ചുണര്‍ത്തും 
ഏകാന്തകാമുകിയെ കണ്ടുവോ 
കണ്ടുവോ ഇല്ലയോ 

കാത്തിരിപ്പൂ ഞാനവളുടെ 
കാല്‍നഖേന്ദു മരീചികള്‍ 


798 
സംഗീതം: ദക്ഷിണാമുര്‍ത്തി 
ഗായിക: എസ്‌. ജാനകി 


കുളിരോ കുളിര്‍ കുളിര്‍ കുളിര്‌ 
കുന്നത്തെ കുറവനും കുംഭഭരണിക്ക്‌ 
കുളിരുകൊണ്ടഭിഷേകം 

മുഖക്കുരു മുളയ്ക്കണ മുല്ലപ്പെണ്ണിനും 
മുത്തുകൊണ്ടലങ്കാരം 
ആരുവാമൊഴിപ്പാതയിലൂടെ 

ആയിരം ചിറകുള്ള മഞ്ചലിലൂടെ 
കാവേരീതീരത്ത്‌ വരുമൊരിളംകാറേറ 
കയ്യിലെ മുളങ്കുഴലില്‍ പൂമദമുണ്ടോ 
പകര്‍ന്നു തരാന്‍ പൂമദമുണ്ടോ 
വേമ്പനാട്ടു കായലിലൂടെ 
വെള്ളിത്തുഴയുള്ള വഞ്ചിയിലൂടെ 
പൂരം കാണാന്‍ അക്കരെ പോയൊരു 
പൊന്‍വെയിലേ 

മാറിലെ മണിയന്‍ചെപ്പില്‍ ചൂടുണ്ടോ 
പകുത്തു തരാന്‍ ചൂടുണ്ടോ. 


799 


സംഗീതം: ദക്ഷിണാമുരീത്തി 
ഗായിക: ചി. സുശ്തീല 


പൂക്കളെനിക്കിഷ്ടമാണു പൂക്കള്‍ ഞാന്‍ 
പൂത്തമരക്കൊമ്പിലൊരു കൂടു കൂട്ടും 
കൂട്ടിനകം പ്രേമം കൊണ്ടലങ്കരിക്കും ഞങ്ങ 
കൂട്ടുകാരായെന്നുമെന്നും താമസിക്കും 
ഞാററുവേലപ്പെണ്ണു വന്നു മുററമടിക്കും ഇള്‍: 
കാററു വന്നു കൈതപ്പൂ മണം തളിക്കും 
കൂട്ടിലിരുന്നൊരു നാള്‍ 
കടിഞ്ഞുല്‍കുയിലിനെ 

കുഹൂു കൂഹു കുഹു പാടിത്തൊട്ടിലാടടും 
ഞങ്ങള്‍ തൊട്ടിലാടും 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 







88: 
നത്ത്‌ പ? നല്ലവരെന്നു നടിച്ചു നിങ്ങള്‍ 
ലം ു ക നല്ലവരെന്നു നടി 
കിങ്കള്‍ വന്നു തെങ്ങിളനീര്‍ തുളച്ചു നല്കും | കാവിചുററിയ ൮) ൻ 
താലവനപ്പന്തലില്‍ കടിഞ്ഞൂല്‍ കുഞ്ഞുമായ്‌ കറുത്തവാവു മൂട്ട പിന്നിലെ 
താലീപീലീതാളം തുള്ളി ചുവടുവെക്കും. ഭാരതവേദാന്തം പാപി 
ടു _വപഗീതകൊണ്ടു മറച്ചു ഇത്ര നാള്‍ 
ചിത്രം: പോസറ്റുമാനെ കാണാനില്ല ഭവവദ്ഗീതകൊണ്ടു മറച്ചു. 
800 902 
വംഗിതം: ദേവരാജന്‍ സംഗീതം: ദേവരാജന്‍ 
ഗായകനീ: യേശുദാസ്‌ ഗായകര്‍: യേശുദാസ്‌. പി മാധുരി 
ഹിപ്പികളുടെ നഗരം ലഹരിക്കുപ്പികളുടെ വയ്‌ രാജാവയ്‌ വച്ചോ വച്ചോ 
നഗരം | ഒന്നുവച്ചാല്‍ രണ്ട്‌ രണ്ടുവച്ചാല്‍ നാല്‌ 
സ്വര്‍ഗ്ഗം ഭൂമിയില്‍ സ്വര്‍ഗ്ഗംതിരയും ആ പോരേ രണ്ടുവച്ചാല്‍ നാല്‍ 
സ്വപ്നാടകരുടെ നഗരം കാര്‍ണിവല്‍ ഇതു കാര്‍ണിവല്‍ 
ലുങ്കിയും ജുബ്ബയുമണിഞ്ഞുനടക്കും കലയുടെ കാഞ്ചനകളിപ്പന്തല്‍ 
പെണ്‍കുട്ടികളുടെ നഗരം ഇവിടെയൊരിത്തിരി വിശ്രമിക്കൂ “ആവാ” 
പ്രേമം നിശാസദനങ്ങളിലാക്കിയ ഈ വിഭവങ്ങള്‍ രുചിച്ചു നോക്കു “ആ 
കാമുകരുടെ നഗരം യുവ നോക്കൂ" 
കാമുകരുടെ നഗരം ഹറിയപ്പ്‌ ഹറിയപ്പ്‌ ഹറിയപ്പ്‌ ചെകിട്ടില്‍ 
അല്പം വിപ്പവമല്പം പ്രേമമല്പം മോഹഭംഗം | വീതുളികൃതാവുനട്ടൊരു 
ദുഃഖമനശ്വരദുഃഖം മനസ്സില്‍ ചെറുപ്പക്കാരാ എന്‍െറ ചെറുപ്പക്കാരാ 
അസ സ്ഥതയുടെയാലസ്യം മുറത്തില്‍ കേറി കൊത്താതെ എന്‍െറ 
ഇതൊക്കെയാണീ നഗരത്തി മുഖമുദ്രകള്‍ | മനസ്സില്‍ കേറി കൊത്താതെ 
ചുണ്ടില്‍ കഞ്ചാവുബീഡികളെരിയും കുഴപ്പക്കാതീ ഒരു കുഴപ്പക്കാരീ 
ചിന്തകന്മാരുടെ നഗരം എന്നെയാരുമിന്നുവരെ പ്രേമിച്ചിട്ടില്ല 
ധ്യാനമമേരിക്കന്‍ മോഡലിലാക്കിയ ഞാനുമാരേയുമിന്നുവരെ പ്രേമിച്ചിട്ടില്ല 
യോഗികളുടെ നഗരം യുവയോഗികളുടെ | മഞ്ഞുപെയ്യും രാത്രികളില്‍ 
നഗരം | മരങ്ങള്‍ കോച്ചും രാത്രികളില്‍ 
കണ്ണടയ്ക്കാന്‍ സമ്മതിക്കാത്ത 
901 നായകനല്ലാതെ 
സംഗീതം: ജി മദവരാജന്‍ എന്‍െറ ദേഹത്താരുമൊന്നും തൊട്ടിട്ടില്ല 
ഗായകനി: ഷേശ ഴ്‌ ആ നായകനൊളിച്ചുംപോയ്‌ 
ദാസ്‌ 
ഈ നായിക തനിച്ചുമായ്‌ 
ശശ്വരന്‍ ഹിന്ദുവല്ല ഇസ്ലാമല്ല അന്നുമുതലിവളെന്‍െറ വലയിലുമായി 
ക്രിസ്യ്യാനിയല്ല | പണ്ടൊരുനാളില്‍ പട്ടണനടുവില്‍ 
ജന്ദനും ച്ന്രനുമല്ല പാതിരനേരം സൂര്യനുദിച്ചു 
വള്ളപുശിയ ശവക്കല്ലറയിലെ പട്ടാപ്പകലുമഹാന്മാരായി 
വെളിച്ചപ്പാടുകളേ നിങ്ങള്‍ ചുററിനടന്നവര്‍ കണ്ണുമിഴിച്ചു 
അമ്പലങ്ങള്‍ തീര്‍ത്തു സന്മാര്‍ഗ്ഗത്തിന്‍ കുലപതിമാരാം 
ആശ്രമങ്ങള്‍ തീര്‍ത്തു ത്രമ്പാക്കന്മാര്‍ ടല 
ആയ്യിദും പൊയ്മുഖങ്ങള്‍ തീര്‍ത്ത ശ്വര- । അവരെത്തെരുവ!ലെ 
നായിരു ത വേശ്യപ്പുരകള്‍ക്കരികില്‍ കണ്ടു ന ചൂ 


1 
റം ന ചതിച്ചു ബുദ്ധനെ ചതിച്ചു 
സ്പുദേവനെ പതിച്ചു 


ബിയെ ചതിച്ചു മാര്‍ക്സിനെ ചതിച്ചു 


കടലില്‍നിന്നു വലിച്ചുകയററിയ 
കള്ളപ്പൊന്നിന്‍ ചാക്കുകളോടെ 


884 


കവലഡിലെത്തിയ കൊലകൊമ്പന്മാര്‍ 
കാറിലിരുന്നു വിയര്‍ത്തുകുളിപ്പു 
രാഷ്ര്രീയക്കാര്‍ കവികള്‍ 
സാഹിത്ധാപാര്യന്മാര്‍ നേതാക്കന്മാര്‍ 
മദ്യനിരോധനസംഘടനക്കാര്‍ 
വിപ്പവകാരികളെന്നിവരൊക്കെ 
പട്ടക്കടയുടെ മുററത്തേക്കു 
കമഴ്‌ത്തിയൊഴുക്കിയ ലഹരിപ്പുായില്‍ 
കാവിയുടുത്തൊരു ഗീതായജ്ഞക്കാരന്‍ 
പട്ടരു മുങ്ങി മരിച്ചു. 


803 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകര്‍: യേശുദാസ്‌, പി. സുശീല 


കാലം കണ്‍കേളീ പുഷ്പങ്ങള്‍ വിടര്‍ത്തും 
കാമോദ്ദീപക ശിശിരം 

രംഗം ചന്ദ്രിക രതിദീപം കൊളുത്തും 
രാഗരേഖാ നദീതീരം 

ദേവദാരുക്കള്‍ പുമാല ചാര്‍ത്തിയ 
ദേവയാനിയും കചനും 
കാമുകീകാമുകന്മാരായതു കണ്ടു 
ഭൂമിദേവിയും സഖിയും 

മൃതസഞ്ജീവനി ദേവയാനീ 
മൃദുനഖചന്ദ്രക്കലയാല്‍ വരയ്ക്കു 
മദനചാപം നീ കവിളില്‍ മദനചാപം നീ 
മാറിലെ രോമാഞ്ചപൊടിപ്പുകളൊടിച്ചൊരു 
മാമ്പൂവമ്പു തീര്‍ക്കും ഞാനൊരു 
മാമ്പുവമ്പു തീര്‍ക്കും 

അന്തരംഗത്തിലെ അനുരാഗസുധയില്‍ 
വിണതിന്‍െറ ചൊടികള്‍ ചുവക്കും 


ഉല്പലാക്ഷിമാരേ ഉര്‍വ്ൃവശിമേനകമാരേ--ഈ 


സ്വര്‍ഗ്ഗദുതനെ തിരിച്ചയയ്ക്കില്ല ഞാനിനി 
അപ്സരസ്സുകളേ 

വകു ണ്ഡലമഴിച്ചെടുക്കും ഞാന്‍ 
വൈരമോതിരം വിരലിലിടും 

ഈ നീലരോമങ്ങള്‍ക്കിടയില്‍ മറെറാരു 
പുണുല്‍പോലെ ഞാന്‍ കിടക്കും കനക 
പൂണൂല്‍ പോലെ ഞാന്‍ കിടക്കും 
കറുകവനത്തില്‍വച്ചസുരന്മാരെന്‍െറ 
ക്ചനെ വെട്ടിനുറുക്കി---അവര്‍ 
കാനനനദിയിലൊഴുക്കി 

ജീവിപ്പിച്ചുതരൂ പ്രിയനെ ജീവിപ്പിച്ചുതരു 
അസുരഗുരുനാഥാ--ഞാനെന്‍െറ 
ക്ചനെയെന്നിനി കാണും 
അമരാവതിയിലെ മാനസസരസ്സിലെ 
അഴകു ഞാനെന്നിനി പുണരും 


വയലാര്‍ ശക, തിം ള്‍ 
66" ി 


ഥേവവൈരികളെ വേണോ അപ്ഛവ്‌ 
ദേവയാനിയെ വേണേ? 
അസുരഗുരുനാഥാ അങ്ങെന്‍െറ 

കചനു ജീവന്‍ നല്കു 

വിടനല്കു മുനികന്യകേ വിടനദ്കു 
ഭൂമിയില്‍നിന്നെന്നെ കൊണ്ടു പോകാന ള്ള 
പുഷ്പവിമാനം വന്നു 

ദദവകാമുകാ പോകരുതേ എന്നെ 
പ്രേമവിരഹിണിയാക്കരുതേ 

ഗുരുനന്ദിനീ ഞാനെങ്ങനെ 

നിന്നെ പ്രണയിക്കും 

പിതൃഗര്‍ഭത്തില്‍ പിറന്നവനല്ലേ 

പ്രിയ സഹോദരനല്ലേ ഞാന്‍ 
ശുക്രപുത്രിയെ വഞ്ചിച്ച 

സ്വര്‍ഗ്ഗ ബ്രഹ്മര്‍ഷി നന്ദനാ 

മറക്കും നീയഭ്യസിച്ച മന്ത്രതന്ത്രങ്ങളത്രയും 


804 


ഗായിക: പി. മാധുതി 


കൈതപ്പഴം... കൈതപ്പഴം 
അന്നദാന കൈതപ്പഴം! (2) 
അല്ലിയോല കൈതപ്പഴം! 
അകത്തമൃത്-പുറത്തഴക്- 
ആരും കണ്ടാല്‍ കൊതിക്കും അന്നദാനപ്പഴം! 
അന്തിച്ചന്തയില്‍ ചരക്കുവാങ്ങാന്‍ വന്നവരേ! 
അടുത്തുനോക്കു... ഒന്നെടുത്തുനോക്കു! 
കാട്ടുമാവിന്‍ പഴംപോലെ ചവര്‍ക്കുകില്ലാ- 
ഇതു 
നാട്ടുമാവിന്‍ കനിപോലെ പുളിയ്ക്കുകില്ലാ!! 
ചുള നിറയെത്തേനാണ്‌! 
ഇള മണ്ണിന്‍ പൊന്നാണ്‌! 
തുളച്ചുനോക്കു... കുടിച്ചുനോക്കു... 
വിലയ്ക്കുവാങ്ങു! (അന്നദാന...) 
എന്നും വന്നെന്‍െറ അടുത്തിരിക്കാറു 
്ളവരേ! 
തിരഞ്ഞെടുക്കു... ഒന്നറിഞ്ഞെടുക്കൂ! 
തേന്‍വരിക്കക്കുടംപോലെ മടുക്കുകില്ലാ!- 
ഇതു 
താലിനെല്ലിപ്പഴംപോലെ കായ്ക്കുകില്ലാ! 
ചുള നിറയെ കുളിരാണ്‌! 
കുളിര്‍ നിറയെ മുത്താണ്‌! 


കുലുക്കി നോക്കു... രുചിച്ചുനോക്കു... 


വിലയ്ക്കുവാങ്ങൂ! (അന്നദാന...) 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


805 


ഗായിക പി മാധുര?! 


ഏനൊരു സൊപ്പനം കണ്ട്‌ 
ഏതാണ്ടൊക്കെ ട്തരാന്നനനെ പ്രായത്തില്‍; 
എനൊരു സൊപ്പനം കണ്ടു! 

മേലൊക്കെ പിരുപിരുത്ത്‌- അസ്‌ 
നാടൊക്കെ കൊതി പെരുത്ത്‌! 

എനൊരു സൊപ്പനം കണ്ട്‌! 


സൊപ്പനത്തില്‍ കണ്ടവനെന്നോടു ചോദിച്ച 


സൊകാര്യമോര്‍ക്കുമ്പം നാണം! 
കാലത്തൊണര്‍ന്നപ്പം കള്ളനെപ്പിന്നെയും- 
കാണണമെന്നൊരു മോഹം!-ഏന 
കാണണമെന്നൊരു മോഹം! 
ഈയാള്‍ക്കുട്ടത്തിലവനൊണ്ടേ. 
ലീവഴി... വായോ! വായോ! 

ത്ന്ന... 
ചിത്രം; ച്ചായം 


906 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: അയിരുര സദാശിവന്‍ 


“അമ്മേ, അമ്മേ, അവിടുത്തെ മുമ്പില്‍ 
ഞാനാര്‍, ദൈവമാര്‌?” 
ആദിയില്‍ മാനവും ഭുമിയും തീര്‍ത്തത്‌ 
ദൈവമായിരിക്കാം! 
ആറാംനാളില്‍ മനുഷ്യനെ തീര്‍ത്തതും 
ദൈവമായിരിക്കാം! 
ആ ദൈവത്തെപ്പെററുവളര്‍ത്തിയ- 
തമ്മയല്ലോ--അമ്മ! 
ആ ദൈവത്തെ മുലപ്പാലൂട്ടിയതമ്മയല്ലോ-- 
അമ്മ. (അമ്മേ, അമ്മേ...) 
ദൈവവും നമ്മളും അവരുടെ 
ഏകാന്തദാഹമായിരുന്നില്ലേ? 
റക്ടക്കുഴലിലൂടെ-അസ്ഥിത്തളിരിലൂടെ-- 
മക്കളുടെ മനസ്സിലേക്കൊഴുകിവന്നു! 
അമ്മയുടെ ശൈശവസ്വര്‍ഗ്ഗങ്ങളില്‍ നമ്മള്‍ 
മണ്‍പാവകളായിരുന്നു...! (അമ്മേ, അമ്മേ...) 
ചാലവും നമ്മളും അവരുടെ സന്ദേശ- 
രാവ്യമായിരുന്നില്ലേ? 
പൊക്കിള്‍ക്കൊടിയിലൂടെ; 
വുഷ്പച്ചെടിയിലൂടെ; 
കളുടെ ഞരമ്പിലേക്കൊഴുകിവന്നൂ! 
അമ്മയുടെ യാവനസ്വപ്നങ്ങളില്‍ നമ്മള്‍; 
ബഹ്മാനന്ദമായിരുന്നു! (അമ്മേ, അമ്മേ... 






885 
807 


സംഗിതം: ജയി അഅവരാജവി 
ഗായിക: മാധുരി 


ചായ--കറുത്ത ചായം 
ചാലിക്കും മിഴികള്‍!_ചാമം. 
ജ്വലിക്കും കാമം കത്തിക്കും തിരികള്‍! 
കൊത്തിവയ്ക്കൂ--മാനസശിലയില്‍ 
കൊത്തിവയ്ക്കുൂ। 
ചിത്രകാരാ--ആ..ആ...ആ.. 
ഈ മിഴിയില്‍ നീള്‍മിഴിയില്‍ 
തൂലികമുക്കി വരയ്ക്കു! 
ഇനി നഖശിഖാന്തം ലജ്ജമൊട്ടിടും മുഖചിത്രം! 
കുളിര്‍കോരും നഖചിത്രം! 
മുഴുമിക്കൂ ചിത്രകാരാ-- മുഴുമിക്കു! 
(ചായം...) 


(ചായം...) 


ഈ തിരിയില്‍ പൂത്തിരിയില്‍ 
ഇന്ദ്രിയമഞ്ചുമുണര്‍ന്നു! 
ഇതിലൊരു വികാരം 
കൃഷ്ണസര്‍പ്പമായി ഇഴയുന്നു! 
ഇണചേരാനിഴയുന്നു! 
ഇഴുകിച്ചേരു--എന്‍െറ ചൂടില്‍ 
മുഴുകിച്ചേരു... ആ... 


808 


സംഗിതം: ജി ദേവരാജന്‌ 
ഗായകന്‍: അയിരുര്‍ സദാശിവ 


(ചായം...) 


ശ്രീവത്സം മാറില്‍ ചാര്‍ത്തിയ 
ശീതാംശുകലേ ശ്രീകലേ! 

ഭൂമിക്കു പുഷ്പാഭരണങ്ങള്‍ നല്കിയ 
പ്രേമദേവതേ... ! (ശ്രീവത്സം...) 
ഭിക്ഷാംദേഹി-ഭിക്ഷാംദേഹി-ഭിക്ഷാംദേഹി! 
ഹൃദയമാം ശംഖില്‍ ഭൂപാളവുമായ്‌; 
ഉദയാദ്രിസാനുവിലൂടെ... 
വെണ്‍കൊററക്കുട ചൂടിയ നിന്‍മണി 
സ്ൃന്ദനമൊഴുകും വഴിയില്‍, 

മൂകമാം എന്‍െറയീ- 
കല്‍വിളക്കുംകൊണ്ട; 


മുഖം കാണിക്കാന്‍ വന്നു-പണ്ടേ 


മുഖം കാണിക്കാന്‍ വന്നു! 
രാഗംഞാന്‍-താളം ഞാന്‍ -അനുരാഗം ഞാന്‍! 
(ശ്രീവത്സം...) 


യുഗങ്ങളും ഞാനും ഒന്നിച്ചുണര്‍ന്നു-- 
ഒരു ജീവബിന്ദുവിന്നുള്ളില്‍! 
നിന്നൊററക്കല്‍മണ്ഡപനടയിലെ 


ചന്ദനപ്രതിമകള്‍ക്കരികില്‍! 


886 


കാലമാം കാമുകന്‍--തന്ന നിന്‍ കൌസ്തുഭം; 
കടം ചോദിക്കാന്‍ നിന്നൂ!---അന്നേ 

കടം ചോദിക്കാന്‍ നിന്നു! 

ദാഹം ഞാന്‍-സ്നേഹം ഞാന്‍- 
നിത്യമോഹം ഞാന്‍! 


809 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി 


ഗോകുലാഷ്ടമിനാള്‍!--ഇന്ന്‌ 
ഗുരുവായൂരപ്പനു തിരുനാള്‍! 
വാകച്ചാര്‍ത്തുവേണ്ടേ--കൃഷ്ണാ! 
വര്‍ണ്ണപ്പീലി വേണ്ടേ--കൃഷ്ണാ! 


(ഗോകുലാഷ്ടമി...) 


വൃന്ദാവനത്തിലെ ഗോപികള്‍ നേദിക്കും 
തിരുമധുരം വേണ്ടേ? 

തൃക്കൈവെണ്ണ വേണ്ടേ ?--കാലത്തു 
തിരുവാര്‍പ്പിലുഷ വേണ്ടേ? 
പത്മകുംഭങ്ങളിലഭിഷേകത്തിനു 
പഞ്ചഗവ്യം വേണ്ടേ? 
തങ്കക്കുമ്പിള്‍ വേണ്ടേ, കണ്ണന്‌? 
തിരുവൂണമൃതുവേണ്ടേ? 
പന്തീരടി കഴിഞ്ഞമ്പലപ്പുഴയിലെ 


പാല്‍പ്പായസം വേണ്ടേ? (ഗോകുലാഷ്ടമി...) 


ദീപക്കാഴ്ച വേണ്ടേ--പുജയ്ക്കു 
ദിവ്യാഷ്ടപദി വേണ്ടേ? 
പള്ളിയറയ്ക്കുള്ളില്‍ രാധ വിരിക്കും 
പത്മമഞ്ചം വേണ്ടേ? 


ചിത്രം: പണിതീരാത്ത വീട്‌ 


810 
സംഗീതം: എം.എസ്‌. വിശ്വനാഥന്‌ 
ഗായകന്‍: ജയച്ര(ന്ദ൯ 


സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം 
സൂപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം 
നീലഗിരിയുടെ സഖികളേ ജ്വാലാമുഖികളേ 
ജ്യോതിര്‍മയിയാം ഉഷസ്സിന്‌ 
വ്വെള്ളിച്ചാമരം വീശും മേഘങ്ങളേ 
അഞ്ജനക്കല്ലുകള്‍ മിനുക്കിയടുക്കി 
അഖിലാണ്ഡമണ്ഡല ശില്പി 
പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും 
പണിതീരാത്തൊരു 
പ്രപഞ്ചമന്ദിരമേ---നിന്‍െറ നാലുകെട്ടിന്‍െറ 
പടിപ്പുരമുററത്ത്‌ ഞാനെന്‍െറ 


(ശ്രീവത്സം...) 


(ഗോകുലാഷ്ടമി...) 


(ഗോകുലാഷ്ടമി....) 


വയലാര്‍ കൃതികള്‍ 


മുറികൂടി പണിയിച്ചോട്ടെ 

ആയിരം താമര തളിരുകള്‍ വിടര്‍ത്തി 
അരയന്നങ്ങളെ വളര്‍ത്തി 

വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന 
വനസരോവരമേ--നിന്‍െറ നീലവാര്‍മുടി 
ചുരുളിന്‍െറയററത്ത്‌ ഞാനെന്‍െറ 

പു കൂടി ചൂടിച്ചോട്ടെ. 


011 


സംഗിതം: എം.എസ്‌. വിശ്വനാഥന്‍ 
ഗായകന്‍: എംഎസ്‌. വിശ്വനാഥന്‍ 


കണ്ണുനീര്‍ത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച 
കാവ്യഭാവനേ 
അഭിനന്ദനം നിനക്കഭിനന്ദനം 
അഭിനന്ദനം അഭിനന്ദനം 
വ്യാസനോ കാളിദാസനോ--അതു 
ഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ 
അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം 
അഭിനന്ദനം 
വിഷാദസാഗരമുള്ളില്‍ ഇരമ്പും 
തുഷാരഗദ്ഗദബിന്ദു---സ്ത്രീയൊരു 
വികാരവൈഡുര്യബിന്ദു 
“ശരിയാണ്‌ അതൊരു ചിപ്പിയില്‍ വീണാല്‍ 
വൈഡുര്യമാകുന്നു പുവില്‍ വീണാല്‍ 
പരാഗമാകുന്നു “തൊടരുത്‌ 
എടുത്തെറിയരുത്‌ 
ഇന്ദ്രനതായുധമാക്കി 
ഈശ്വരന്‍ ഭൂഷണമാക്കി 
വ്യഭിചാരത്തെരുവില്‍ 
മനുഷ്യനാമുത്തുകള്‍ 
വിലപേശി വില്ക്കുന്നു--ഇന്നു 
വിലപേശി വില്ക്കുന്നു 
പ്രപഞ്ചസൌന്ദര്യമുള്ളില്‍ വിടര്‍ത്തും 
പ്രകാശബുദ്ബുദബിന്ദു--സ്ത്രീയൊരു 
പ്രഭാതനക്ഷത്രബിന്ദു 
“അതേയതേ ആ നീര്‍ത്തുള്ളിയിലേക്കു 
നോക്കി നിന്നാല്‍ പ്രകൃതി മുഴുവന്‍ 
പ്രതിബിംബിക്കുന്നതു കാണാം. 
തൊടരുത്‌ അതു തുടയ്ക്കരുത്‌' 
ചന്ദ്രിക ചന്ദനം നല്കീ 
തെന്നല്‍വന്നളകങ്ങള്‍ പുല്കീ 
വഴിയാത്രയ്ക്കിടയില്‍ മനുഷ്യനാ 
കുമിളകള്‍ 
വലവിശിയുടയ്ക്കുന്നു--ഇന്നു 
വലവീശിയുടയ്ക്കുന്നു. 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


812 


സംഗീതം” എം.എസ്‌. വിശ്വനാഥന്‍ 
ഗായിക: ഫി. സുശ്തീല 


അണിയം മണിയം പൊയ്കയില്‍ പണ്ടോ. 
രരയന്നമുണ്ടായിരുന്നു---അവള്‍ 

ഉദയം മുതല്‍ അസ്തമയംവരെ 

ഉര്‍വ്വശി ചമയുകയായിരുന്നു 
അല്ലിമലര്‍ക്കാവില്‍ കുത്തിനു പോയനാള്‍ 
അവളൊരു മയിലിനെ കണ്ടു 
.നിറമയില്‍പ്പീിലികള്‍ കണ്ടു 
തിരുമണിക്കച്ചകള്‍ കണ്ടു...നിറവെയില്‍ 
പൂമ്പൊടി കണ്ടു 

അന്നാ മയിലിന്‍ വര്‍ണ്ണച്ചിറകുകള്‍ 

അവള്‍ ചെന്നു കടം മേടിച്ചു 


അഗ്നിമുടിക്കുന്നില്‍ വിളക്കിനു പോയ നാള്‍ 


അവളൊരു മാനിനെ കണ്ടു 
കലയുള്ള കൊമ്പുകള്‍ കണ്ടു 
കടമിഴിക്കോണുകള്‍ കണ്ടു 
കതിരിട്ട സ്വപ്നങ്ങള്‍ കണ്ടു 
അന്നാ മാനിന്‍ നീലക്കണ്ണുകള്‍ 
അവള്‍ ചെന്നു കടം മേടിച്ചു 
അന്നനട കാണാന്‍ ആവഴി വന്നവര്‍ 
അവളുടെ വികൃതികള്‍ കണ്ടു 
മഴവില്ലിന്‍ പുങ്കുടക്കീഴേ 
മയിലിന്‍െറ പീലികളോടെ 
മാനിന്‍െറ കണ്ണുകളോടെ 
അവരാ നടനം നോക്കിച്ചിരിച്ചു 
അരയന്നം നാണിച്ചു. 


013 


സംഗീതം: എം.എസ്‌. വിശ്വനാഥന്‍ 
ഗായകര്‍: ജയച്ചന്ദ്രനി, ചത 


കാററുമൊഴുക്കും കിഴക്കോട്ട്‌ 
കാവേരി വള്ളം പടിഞ്ഞാട്ട്‌ 
കാററിനെതിരേ ഒഴുക്കിനെതിരേ 
തുഴഞ്ഞാലോ 
കാണാത്ത പൊയ്കകള്‍ കാണാലോ 
കാണാത്ത തീരങ്ങള്‍ കാണാലോ 
കാണാത്ത പൊയ്കയിലെന്തൊണ്ട്‌? 
വണ്ടാല്‍ ചിരിക്കണ പുവൊണ്ട്‌ 
പൂവേലൊന്നു പറിക്കാലോ 
പൂക്കാത്ത വള്ളിക്ക്‌ കൊടുക്കാലോ 
ചിരിക്കുന്ന പൂുവിന്‍െറയിണപുവായ്‌ 
ഒരു പൂക്കാലം കാണാലോ 
കാണാത്ത തീരത്തിലെന്തൊണ്ട്‌? 









887 


കണ്ടാല്‍ കരയണ കിളിയൊണ്ട്‌ 
കിളിയെ ചെന്നു പിടിക്കാലോ 
കിങ്ങിണിക്കൂട്ടിലിട്ടിണക്കാലേോം 
കരയുന്ന പൈങ്കിളിക്കിണക്കിളിയായ്‌ 
ചിറകുകള്‍ ചേര്‍ത്തു പറക്കാലോ. 


014 


സംഗീതം: എം.എസ്‌, വിശ്വനാഥന്‌ 
ഗായിക: എതി.ആരി. ഈശ്വരി 


മാറില്‍ സ്യമന്തകരത്നം ചാര്‍ത്തി 
മറക്കുട ചൂടിയ രാത്രി 
മാതളപ്പന്തലില്‍ മാരന്‍ പാട്ടിനു 
മലര്‍ക്കളമെഴുതിയ രാത്രി 

ഇതുവഴി ഇതുവഴി ഇതുവഴി വരു നീ 
മംഗലാതിരരാത്രി 

ഇളനീര്‍കുന്നും മലയാളത്തിന്‍ 
മാനസ്പ്രിയപുത്രീ 
അഷ്ടമംഗല്യപുപ്പാലികയില്‍ 
വലംപിരിശംഖുണ്ടോ കയ്യില്‍ 
വലംപിരിശംഖുണ്ടോ 

ആറന്മുളയിലെ വൈരം പതിച്ചൊരു 
വാല്‍ക്കണ്ണാടിയുണ്ടോ 
പുത്തരിയവിലുണ്ടോ ഇളം- 

പൂക്കില തളിരുണ്ടോ 
പുഷ്പിണിമാരുടെ കൂന്തലിലണിയും 
പൂവാംകുറുന്നിലയുണ്ടോ 
പുഷ്പമഞ്ജീരം കിലുകിലെ കിലുക്കും 
കഥകളിപ്പദമുണ്ടോ 

ചുണ്ടില്‍ കഥകളിപ്പദമുണ്ടോ 
പിലിക്കതിരുകള്‍ 

ചുററും തിരുകിയ കേശഭാരമുണ്ടോ 
രാവണവിജയമാണോ കഥ 
കീചകവധമാണോ 

രാധാമാധവ ലിലകളാണോ 
സീതാസ്വയംവരമാണോ. 


812 
സംഗിതം: എം.എസ്‌. വിശ/നാഥ൯ 


ഗായിക. ലത 


വാ മമ്മീ വാ മമ്മീ വാ--വന്നൊരുമ്മ 
താ മമ്മീ താമമ്മീതാ 
ഭുതത്താന്‍മലയിലൊളിച്ചോ --മമ്മീ 
പുവല്ലിക്കുടിലിലൊളിച്ചോ 

തട; ചുക്കിളിക്കോലേ പറഞ്ഞുതാ 


898 


താലിക്കുന്നിലെ തേന്‍കുയിലമ്മേ 
കാണിച്ചു ത്താ 

കണ്ടുപിടിപ്ചേ ഇതാ കണ്ടുപിടിച്ച 

മമ്മീ കടം കുടിച്ചേ 

കാററാടിത്തണലിലൊളിച്ചോ ---മമ്മീ 

കണ്ണാടിക്കടവിലൊളിച്ചോ 

തിത്തൈ തുമ്പീ തോരണം തുമ്പി 

പിടിച്ചുതാ താകേക്കാട്ടിലെ താമരമൈനേ 
കാണിച്ചു താ 

കണ്ടു പിടിച്ചേ ഇതാ കണ്ടുപിടിച്ചേ 

മമ്മി കടം കുടിച്ചേ 

പത്തായപ്പുരയിലൊളിച്ചോ--മമ്മീ 

പഞ്ചാരപ്പുരയിലൊളിച്ചോ 

കള്ളിക്കാക്കേ കോങ്കണ്ണിക്കാക്കേ 
പറഞ്ഞുതാ 

കാണാക്കൂട്ടിലെയമ്പലപ്രാവിനെ 
കാണിച്ചുതാ 

കണ്ടുപിടിച്ചേ ഇതാ കണ്ടുപിടിച്ചേ 

മമ്മി കടംകുടിച്ചേ. 


ചിത്രം: ഏണിപ്പടികള്‍ 
816 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഒന്നാം മാനം പുമാനം 
പിന്നത്തെ മാനം പൊന്മാനം 
പൂമാനത്തിനും പൊന്മാനത്തിനും മീതെ 
പുമിപ്പെണ്ണിന്‍െറ വേളിച്ചെറുക്കന്‍െറ 


തോണി. (ഒന്നാം...) 


സ്വര്‍ണ്ണക്കൊടിമരം നട്ടുപിടിപ്പിച്ച 
പൊന്നമ്പലത്തിന്‍െറ മുററത്തുവെച്ചോ 
പമ്പയാററിന്‍കര പട്ടുവിതാനിച്ച 
പന്തലിനുളളിലെ പന്തലില്‍വച്ചോ 
നാലാംകുളി കഴിഞ്ഞെത്തുന്ന പെണ്ണിന്‌ 
നേരം വെളുക്കുമ്പം വേളി--നാളെ 
മാനം വെളുക്കുമ്പോള്‍ വേളി. 


ഏനൊരു മുത്തണിമൂക്കുത്തി തീര്‍ക്കും 
എല്ലാരും പെണ്ണിനെ മഞ്ചലില്‍ കേററുമ്പം 
ഏനെന്‍െറ മാലയെ തോണിയില്‍ കേററും 
ഓളംപതിയുമ്പോള്‍ നാണംമുളയ്ക്കണ 
തോണിലിരിക്കണ മാല, നാളെ 
താലിപ്പു ചൂടണ മാല. 





(ഒന്നാം...) 
എല്ലാരും മാനത്തു പൊന്‍പണം തീര്‍ക്കുമ്പം 


(ഒന്നാം...) 


റു 1 റി റ [7 
11610 യ മിക, 


817 


സംഗിതം: ദേവരാജന്‍ 
ഗായക: പി. ലിലയ്മും കൂട്ടരും 


പമ്ംജാക്ഷന്‍ കടല്‍വര്‍ണ്ണന്‍ 
പഞ്ചശരരൂപന്‍ കൃഷ്ണന്‍ 
പണ്ടൊരുനാള്‍ കാളിന്ദിതന്‍ കരയിലെത്തി 
ശ്രീപദങ്ങള്‍ കിലുങ്ങാതെ 
നുപുരങ്ങളനങ്ങാതെ 
ഗോപ്രസ്തീകള്‍ നീരാടുന്ന കടവിലെത്തി 
ചന്ദനക്കല്‍പ്പടവിന്മേല്‍ 
ചേലജയെല്ലാമഴിച്ചിട്ട്‌ 
ചഞ്ചലമിഴിമാര്‍ മുങ്ങിക്കുളിക്കുംനേരം 
പട്ടുചേല കട്ടുവാരി പൊന്നരയാല്‍ 
കൊമ്പിലേറി 
കുത്തഴിച്ചു ചുളിനീര്‍ത്തി മടക്കിത്തുക്കി 
പല്ലവപുംചുണ്ടുകളില്‍ 
വെള്ളിലോടക്കുഴലോടെ 
ലല്ലലലം ചലിക്കുന്ന കൈവിരലോടെ 
കണ്ണനവനിരുന്നപ്പോള്‍ 
കാളിന്ദീതരംഗങ്ങള്‍ 
കന്യമാരെ പുണരുന്നതൊളിച്ചുകണ്ടു 
എങ്ങുനിന്നെന്നറിയാതെ 
യമുനയിലൂടെയൊരു 
യദുകുലകാംബോജിയങ്ങൊഴുകിവന്നു 
മുട്ടിനോളം നീരില്‍മുങ്ങി 
മുടിയുലമ്പും കന്യമാര്‍ 
മുത്തുവളുക്കൈയ്യുകളാല്‍ മാറിടം പൊത്തി 
കന്യകമാര്‍ കൈകള്‍ നീട്ടി 
കണ്ണനവന്‍ ചേലനല്കി 
വെണ്ണിലാവിലവരുടെ നാണം തുളുമ്പി 
കണ്ണനേയും രാധയേയും 
കാളിന്ദീതടങ്ങളില്‍ 
അന്നു വീണ്ടുമാതിര രാവൊളിച്ചുകണ്ടു. 


8019 


ഗായിക: ചി. മാധുരി 


കനകക്കുന്നില്‍ നിന്ന്‌ കവടിയാര്‍ കുന്നി 
ലേക്ക്‌... 

കളഭവുമായി വന്ന പൌര്‍ണ്ണമാസി! 
ശംഖുമുദ്ര പതിപ്പിച്ചു തമ്പുരാന്‍ തന്നൊരു 
തങ്കപ്പതക്കമിട്ട പൌര്‍ണ്ണമാസി!॥ 
ധന്യവാദം... ധന്യവാദം... ധന്യവാദം! 
(കനക...) 
അക്ഷരങ്ങള്‍ അഞ്ജലി മലരാക്കി! 
ആശയങ്ങള്‍ ആഭരണമണികളാക്കി! 





തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
8899 

നീ രചിച്ച്‌ തിരുനാള്‍ മംഗളശ്ലോകങ്ങള്‍. 

നക്ഷതപ്ഥത്തോളമുയര്‍ത്തീ-നിന്നെ 

സനക്ഷത്രപഥത്തോളമുയര്‍ത്തീ; (കനക...) 

ലക്ഷദിപഗോപുരം നിനക്കായി; 

ലക്ഷമീദേവീ സ്വയംവരവധുവായി!। 

നീ പതിച്ച കനകക്കൈവിരല്‍പ്പാടുകള്‍ 

നീതി തന്‍ വിളംബരമായി...! ഇന്നു- 

നീതി തന്‍ വിളംബരമായി! (കനക...) 


919 


ഗായകര്‍: ജയച്ര്൫൯, പി. മാധുരി, കോറസ്‌ 


പി. കൃഷണപിള്ള സിന്ദാബാദ്‌; 
ആര്‍. സുഗതന്‍ സിന്ദാബാദ്‌; 










(സ്വാതന്ത്ര്യം...) 
ചിത്രം: ഭദ്രദീപം 
820 


സപംഗീത.ം: ബാബുരാജ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ദീപാരാധന നട തുറന്നൂ ദിവസദലങ്ങള്‍ 
ചുവന്നു 
ഭൂമിയുടെ കൈയിലെ കൌമാരമല്ലികകള്‍ 
പുഷ്പാഞ്ജലിക്കായ്‌ വിടര്‍ന്നു--വിടര്‍ന്നു 
താനേ വിടര്‍ന്നു 
ചന്ദനമുഴുക്കാപ്പു ചാര്‍ത്തിയ ശരല്‍ക്കാല 
സുന്ദരി ശശിലേമേനിന്‍െറ 
അരയിലെയീറന്‍പുടവത്തുമ്പില്‍ ഞാന്‍ 
അറിയാതെ തൊട്ടുപോയി--അന്നു നീ 
അടിമുടി കോരിത്തരിച്ചുപോയി. 
(ദീപാരാധന...) 
അററംകെട്ടിയ കാര്‍കൂന്തലില്‍, ദശ 
പുഷ്പം ചൂടിയ യുവകാമിനി 
അരികില്‍ ഞാന്‍ വന്നപ്പോള്‍ എന്തിനു 
മാറില്‍ നീ 
തൊഴുകൈവല്ലികള്‍ പടര്‍ത്തീ--എന്നെ നീ 
(ദീപാരാധന...) 
അനുരാഗസരസ്വതിക്ഷ്രേതത്തിലെ കാവ്യ 
സുരഭിയാം വരവര്‍ണ്ണിനീ 
ഒരു രാത്രി കിളിവാതില്‍ തുറന്നുവയ്ക്കൂ-- 
എനിക്കായ്‌ 
ഒരു ദാഹമായ്‌ നീയുണര്‍ന്നിരിക്കു 
(ദീപാരാധന...) 


“ജയ്‌ ബോലോ ഭാരത്മാതാ കീ ജയ്‌” (3) 

സ്വാതന്ത്രം ജന്മാവകാശം! 

സ്വാതന്ത്യം നമ്മുടെ സ്വര്‍ഗ്ഗം! 

പുറത്തുപോകൂ... പരദേശീ! (4) 

പോകൂ... പോകൂ... പരദേശീ! 

ടാരഗൃവരാമന്‍െറ നാടല്ല! 

ശീപത്മനാഭന്‍െറ നാടല്ല! 

വഞ്ചിടുമി-ജന്മഭൂമി! (ഭാര്‍ഗ്ഗവരാമന്‍െറ...) 

ഇന്നിതു ജനകോടികളുടെ മോചനവിപ്പവ 

രണഭൂമി! 

ഈ രണദഭൂമി... 

മഹാത്മാഗാന്ധി കീ ജയ്‌! 

ജവഹര്‍ലാല്‍ നെഫ്റു കീ ജയ്‌?” 

തൂക്കുമരങ്ങള്‍ ഉയര്‍ന്നാലും നിറ 

തോക്കുകള്‍ തീ മഴ പെയ്താലും... 
(തൂക്കുമര....) 

മാറുകില്ലാ-പിന്‍മാറുകില്ലാ! 

പലപല ബലിപീഠങ്ങള്‍! 

ചവിട്ടിക്കയറിയ മലയാളീ-ഈ മലയാളീ! 

പട്ടം താണുപിള്ള സിന്ദാബാദ്‌! 

സ്കേശവന്‍ സിന്ദാബാദ്‌! 


ടി.എം. വര്‍ഗീസ്‌-സിന്ദാബാദ്‌!” 871] 
(സ്വാതന്ത്ര്യം... | സംഗീതം: ബാബുരാജ്‌ 
ഈ തിരമാലയടങ്ങൂല! നിങ്ങള്‍ ഗായിക: എസ്‌. ജാനകി 


ഇല്ലം കണ്ടു മരിക്കൂല! (ഈ തിരമാല...) 

മര്‍ദ്ദകന്മാരേ! ജനമര്‍ദ്ദകന്മാരേ! 

നിങ്ങടെ തിരുനാള്‍ മംഗളമെഴുതാനായീ- 

ചുടുചോര ഈ ചുടുചോര! 

ചിന്താവിപ്ചവം സിന്ദാബാദ്‌! 

വിപ്പവചിന്താസിന്ദാബാദ്‌! 

അസ്ഥികള്‍ രാകിയ ഖഡ്ഗങ്ങള്‍'-- 
ഞങ്ങള്‍- 


കാളിന്ദീതടത്തിലെ രാധ 
കണ്ണന്‍െറ കളിത്തോഴി രാധ 
ദ്വാരകാപുരിയില്‍ രുഗ്മിണീ സ്വയംവര 
ഗോപുരപ്പന്തലില്‍ പോയി. 
കണ്ണീരിലിറനായ പുഷ്പോപഹാരമവള്‍ 
കായാമ്പുവര്‍ണ്ണനു കാഴ്ചവെച്ചു 
കണ്ണന്‍ കാഞ്ചനമുരളിയൂതി 
കാമുകിതന്‍ മൌനം ഗദഗദമായ- 
അവള്‍ പാടി: 

ധീരസമീരേ യമുനാതീരേ 


അഗ്നികൊളുത്തിയ പന്തങ്ങള്‍! 
“്ണിന്നാണേ-ഈ മണ്ണിന്നാണേ! 


ഞങ്ങടെ കൊടികെട്ടും-ഈ കൊടികെട്ടും! 


890 


വസതിവനേ വനമാലീ (കാളിനി...) 
പ്രക്രവര്‍ത്തിനി രുഗ്മിണി രാധയുടെ 
സ്വര്‍ഗ്ഗകര്‍ണ്ണാമ്ൃയതമാസ്വദിച്ചു 
കണ്നുസെറ കൈവിരല്‍ താളമായി 
കാമുകിതന്‍ ദാഹം ഗാനമായി---- 
അവള്‍ പാടി 

രതിസുഖസാരേ ഗതമഭിസാരേ 
മദനമനോഹരവേഷം... 


822 


സംഗിതം: ബാബുരാജ്‌ 
ഗായകര്‍: ജയച്ച്്രനി, ബി.വസന്ത 


(കാളിന്ദി...) 


വഭകുണ്ഡലം മണിക്കാതിലണിയും 
വൃശ്ചികസന്ധ്യാരാഗമേ 

വിശ്വമാനസം വിരല്‍തൊട്ടുണര്‍ത്താന്‍ 
വിണ്ണില്‍ വന്ന തിലോത്തമേ 

ഒരു സ്വകാര്യം. 

വര്‍ണ്ണക്കരയുള്ള മഞ്ഞിന്‍െറ പൊന്നാട 
വാരിപ്പുതയ്ക്കുമീ താരുണ്യം 
നിയെന്‍െറ പ്രേയസിക്കു നല്കിയതോ 
നിനക്കിവള്‍ കടം തന്നതോ? 
താരുണ്യം---ഈ താരുണ്യം 
തങ്കപ്പീലിമേഞ്ഞ മുല്ലപ്പന്തലില്‍വെ 
ച്ങ്ങയുടെ കൈയില്‍ ഞാന്‍ നല്കി, 
എനിക്കു മാത്രം മരിക്കുവോളം 

എനിക്കു മാത്രം. (വരകുണ്ഡലം...) 
സ്വര്‍ണ്ണക്കൈനഖമുള്ള കവിളില്‍ 
സ്വപ്നം വിടര്‍ത്തുമീയുന്മാദം 
നീയിവള്‍ക്കു കടം നല്കുമോ? 
ഉന്മാദം---ഈ ഉന്മാദ൦-നിന്‍ 
മന്ദഹാസത്തിന്‍ മടിയില്‍ കിടത്തി ഞാന്‍ 
മറെറാരു കലയാക്കി മാററും. 

എനിക്കു മാത്രം മരിക്കുവോളം 

എനിക്കു മാത്രം. (വ്രുകുണ്ഡലം...) 


823 


സംഗീതം: ബാബുരാജ്‌ 
ഗായിക: എസ്‌. ജാനകി 


കണ്ണുകള്‍ കരിങ്കൂവളപ്പൂക്കള്‍ 
കവിളുകള്‍ കമലപ്പുക്കള്‍---അവയില്‍ 
നിന്‍ കൈവിരലൊഴുകുമ്പോളൊരു 
നിശാഗന്ധിയാകും ഞാന്‍ 

നാണിച്ചു നാണിച്ചു വിരിയും 
നിശാഗന്ധിയാകും ഞാന്‍ 

മോഹം മോഹത്തിലുരയുമ്പോള്‍--ഒരു 


വയല്വാര്‍ കൃതികള്‍ 


മാദകുസൌരരഭം പരക്കു൦പുതിയൊരു 

മാദഷസനരഭം പരക്കും 

ആ സരരഭത്തിന്‍ ചിറകുകള്‍കൊണ്ടു ഞാറ 

ആപാദചൂഡം പൊതിയും 

ഇങ്ങനെ, ഇങ്ങനെ, ഇങ്ങനെ പൊതിയും 

ഹായ്‌, ഹായ്‌, ഹായ്‌ ഞാനൊ - 

രാണ്‍പൂചുടിയൊരുങ്ങു൦ഒരുങ്ങും! 
(കണ്ണുകള്‍...) 

സ്നേഹം സ്നേഹത്തിലലിയുമ്പോള്‍ ഒരു 

രോമാഞ്ചമായ്‌ ഞാന്‍ മാറു൦പുതിയൊരു 

ദരാമാഞ്ചമായ്‌ ഞാന്‍ മാറും 

ആ രോമഹര്‍ഷത്തിന്നിതളുകള്‍ക്കുള്ളിലെന്‍ 

ആയിരം സ്വപ്നങ്ങള്‍ വിരിയും 

ഇങ്ങനെ, ഇങ്ങനെ, ഇങ്ങനെ വിരിയും! 

ഹായ്‌, ഹായ്‌, ഹായ്‌, ഞാനൊ 

രാലിംഗനത്തില്‍ മയങ്ങും൦മയങ്ങും! 
(കണ്ണുകള്‍...) 


ചിത്രം: മാസപ്പടി മാതുപിള്ള 
824 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


പുരുഷഗന്ധം-സ്ര്രീത്വം 

സ്വപ്നമദാലസമാക്കും 

പുരുഷഗന്ധം 

പതിഞ്ഞ സ്വരത്തിലചുംബിതയാവനം 
പറഞ്ഞു 

അതിന്‍െറ പിറകേ പാഞ്ഞെത്തുക നിന്‍ ദാഹം 

അഭിലാഷങ്ങളുറക്കെ വിളിച്ചു 

അരുവിപ്പുവുകള്‍ക്കിതള്‍ മുളച്ചു 

അതേ സുഗന്ധവുമായവനക്കരെ നിറഞ്ഞു 

നിന്നു 

അരുവിക്കു മീതേ സായാഹ്‌നരശ്മികള്‍ 

ഒരു നൂല്‍പ്പാലം നിര്‍മ്മിച്ചു 

ആശ്മേഷണങ്ങള്‍ പുളഞ്ഞു പടര്‍ന്നു 

അവരെ പുവമ്പനനുഗ്രഹിച്ചു 

അപൂര്‍വ്വ നിര്‍വൃതിയാലവര്‍ തങ്ങളില്‍ 

അലിഞ്ഞുചേര്‍ന്നു 

കരിവണ്ടിന്‍ കൈനഖക്കലയുള്ള പുവുകള്‍ 

ഒരു പുണാരം ചാര്‍ത്തിച്ചു 


825 
ഗായക൯: സിഒ. ആന്റ്റാ 


അയലത്തെ ചിന്നമ്മ-അഴകുള്ള ചിന്നമ്മ! 
അരമുഴം നാക്കുള്ള ചിന്നമ്മ! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അവള്‍ക്കൊരു ചട്ടയ്ക്കു തുണിവെട്ടും 


നേരത്ത്‌, 


അകത്തിരുന്നെനിക്കൊരു കിരുകിരുപ്പ്‌! 
അയലത്തുന്നെല്ലാരും അറുത്തുങ്കല്‍ 


പോകുമ്പം 


ആ വീട്ടിലെനിക്കൊന്നു പോണം! 
ഒളികണ്ണിട്ടൊളികണ്ണിട്ടവളൊറ്റയ്ക്കിരി 


ക്കു സ്വോള്‍ 


അളവെടുക്കാനെനിയ്ക്കുപോണം-ചട്ട 
യ്ക്കളവെടുക്കാനെനിക്കു പോണം! 


(അയലത്തെ...) 


കണ്ണിന്‍െറ കടകൊണ്ട്‌ കത്രികപ്പൂട്ടിട്ട്‌ 
കരളിന്‍െറ കൊളുത്തു ഞാനുരും-അവള്‍ 


അരികത്തുനിന്നാലും-അകലത്തുനിന്നാലും; 


അടിമുടിയടിമുടി കുളിരുകോരും-എനി- 
യ്ക്കടിമുടിയടിമുടി കുളിരുകോരും! 


(അയലത്തെ...). 


ചിത്രം: പൊന്നാപുരം കോട്ട 


826 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസും കൂട്ടരും 


ചാമുണ്ബേശ്വരീ രക്തേശ്വരീ 
ഭൂമണ്ഡലാധിീശ്വരീ 
പ്രസീദ-ഹേമാംബരാഡംബരീ 
കാളി നിന്‍ പദസിന്ദുരാരുണ- 
ധൂളീതിലകങ്ങള്‍ ചാര്‍ത്തി 
പത്മാസനസ്ഥനായ്‌ 
പ്രാര്‍ത്ഥനാനിരതനായ്‌ 
ഭക്തനിരിപ്പൂ മുന്നില്‍--- 
പ്രിയപുത്രനിരിപ്പു മുന്നില്‍ 
കാളികാവില്‍ വാണരുളും ഭദ്രകാളീ 
ജയ കാളീ മഹാകാളി രുദ്രകാളീ 
വ്യാളീമുഖം വച്ച നിന്‍ പ്രഭാമണ്ഡലം 
വാളിന്നൊളിയാകണം--ഈ 
പടവാളിന്നൊളിയാകണം 

മായേ നിന്‍രൂപമാപാദചുഡമീ 
മനസ്സിലുദിക്കേണം--എന്നും 
മനസ്സിലുദിക്കേണം 
ദാരികശിരസ്സില്‍നിന്നുതിരും രുധിരമീ 
തീര്‍ത്ഥക്കുമ്പിളില്‍ നിറയേണം 
നിര്‍മ്മാല്യമായ്‌ മാറിലണിയാന്‍ നല്‍കണം 
നിന്‍ നാഗഫണത്തിരുവാഭരണം. 











89 
827 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക. പി. സ്പ ശ്രീല 


നളചരിതത്തിലെ നായകനോ 
നന്ദനവനത്തിലെ ഗായകനോ 
അഞ്ചിതള്‍പ്പുക്കള്‍കൊണ്ടമ്പുകള്‍ 
തീര്‍ത്തവന്‍ 
ആവനാഴി നിറയ്ക്കുന്ന കാമദേവനോ? 
ജാനകീപരിണയപ്പന്തലിലെ 
സ്വര്‍ണ്ണച്ചാപം മറിച്ചൊരു ശ്രീരാമനോ 
ചിത്രാംഗദനെന്ന ഗന്ധര്‍വ്വനോ 
യുദ്ധപര്‍വത്തിലെ ധനഞ്ജയനോ 
അനിരുദ്ധനോ-അവന്‍ അഭിമന്യുവോ 
എന്‍െറ അഭിനിവേശങ്ങളെ 
വിരല്‍തൊട്ടുണര്‍- 
ത്തിയ കാമുകനോ 
അങ്കണപ്പുമുഖക്കളരികളില്‍ 
പൂഴിയങ്കം പയററിയ ചേകവനോ 
കച്ചകള്‍ മുറുക്കിയ കോമപ്പനോ 
തച്ചോളിവീട്ടിലെ ഉദയനനോ 
രണവീരനോ--അവന്‍ യുവധീരനോ 
എന്‍െറ രഹസ്യമോഹങ്ങളെ 
കുളിര്‍കൊണ്ടു മൂടിയ കാമുകനോ? 


828 


സംഗിതം: ജ്‌. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


രൂപവതീ, രുചിരാംഗി--രോമാഞ്ചം 
ചൂടി വരൂ 

മോഹവതി മധുരാംഗീ--മാറിലെ 
ചൂടു തരൂ 

ഈ കാഠററും കാററല്ലാ--ഈ 
കുളിരും കുളിരല്ലാ 
ഇണയരയന്നമേ നിന്‍െറ 

പട്ടിളം പിലികൊണ്ടു 
നെയ്തൊരീച്ചിറകുകള്‍ 
പൊത്തിപ്പൊതിഞ്ഞെങ്കില്‍ 
ഒന്നു കൊത്തിപ്പറന്നെങ്കില്‍ 
നിന്‍െറ നീന്തല്‍പ്പൊയ്കതന്‍ 
മടിത്തട്ടില്‍ ം 

ഒരു നെയ്തലാമ്പലായ്‌ ഞാന്‍ 
വിരിഞ്ഞെങ്കില്‍! 

ഈ മഞ്ഞും മഞ്ഞല്ലാ 
ഈയമ്ൃതുമമ്യതല്ലാ 
ഇണയരയന്നമേ 


892 


നിന്‍െറ മുത്തണിപ്പന്തലിലെ 
മുന്തിരിക്കുടുക്കകള്‍ 
മൊത്തിക്കുടിച്ചെങ്കില്‍ 
മെയ്യില്‍ പുററിപ്പടര്‍ന്നെങ്കില്‍ 
നിന്‍െറ തൂവല്‍ക്കഴുത്തില്‍, 
അരക്കെട്ടില്‍ 

ഒരു നീലരത്നമായ്‌ ഞാന്‍ 
പതിഞ്ഞെങ്കില്‍! 


829 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, ചി. ബി. ശ്രീനിവാസ്‌, 
പി. ലീല, പി. സുശീല, പി. മാധുരി 


ആദിപരാശക്തി അമൃതവര്‍ഷിണീ 
അനുഗ്രഹിക്കു ദേവീ 

നിന്‍ തിരുനടയിലെ അഞ്ജനമയിലായ്‌ 
നൃത്തമാടാനനുവദിക്കൂ--എന്നെ 
നൃത്തമാടാനനുവദിക്കൂ 
സരിഗമപധനികള്‍ ദേവി നിന്‍ 
സംഗീതകലാധമനികള്‍ 

എനിക്കു തരൂ മനസ്സിനുള്ളിലൊ- 
രപൂര്‍വരാഗമായ്‌ പറന്നുവരൂ 
പത്മരാഗച്ചിലങ്കുകള്‍ ചലിപ്പിക്കൂ 
കല്പകവനത്തിലെ 
കാമസങ്കേതത്തിലെ 
കേളീഗൃഹംതേടി വന്നവള്‍ ഞാന്‍-- 
എന്നെ 

പുഷ്പശരംകൊണ്ടു മൂടുക മൂടുക 
പ്രേമപൌരുഷമേ 

മന്ത്രവാദിനീ മായാനര്‍ത്തകീ 

മന്മഥന്‍ ഞാന്‍--നിന്‍െറ മന്മഥന്‍ ഞാന്‍ 
തവപദവിമ്പാസങ്ങളിലൂടെ തളിരിടുന്നു 
വസന്നമം 

തനം തരിത്താ തനം തരിത്താ 
തനതിര താനതാന താനതാനതാന 
തന്നം തത്തന്നം തനതിരന തനതിരന 
തനതിരനതാ 

കാമുദീകല ശിരസ്സില്‍ ചൂടിയ 
ഗൌരീശങ്കരശിഖരങ്ങളേ 
കണികണ്ടുണരു ശിവതാണ്ഡവമിതു 
കണികണ്ടുണരൂ 

സാരി ഗരി സനി ധ പധാ 

പാ ധ മപ ഗരി ഗപ ധരിസാ 
കുലദേവതേ നിന്‍ തൃക്കണ്ണില്‍നി- 
ന്നൊരു തീനാളം ചൊരിയു 

ഈ നര്‍ത്തകിമാരുടെ നഗ്നപാദങ്ങളെ 


വയലാര്‍ കൃതികള്‍ 


അഗ്നികൊണ്ടു പൊതിയു 

വര്‍ഷമേഘം വാഹനമാക്കും 
വരുണഭഗവാനേ 

ഈ നൃത്തമത്സരമണ്ഡപത്തില്‍ നീ 
സ്വര്‍ഗ്ഗഗംഗയായൊഴുകിവരു! 
ഇന്നോളമിക്കോട്ട കാത്തുസൂക്ഷിച്ചൊരു 
പൊന്നാപുരത്തമ്മേ --ഇവിടെ 
പൊട്ടിക്കിളിര്‍ക്കട്ടെ തൃക്കൈയിലേന്തുന്ന 
പൊന്നുംത്രിശുലങ്ങള്‍ 

സൃഷ്ടിയുടെ ശില്പകലാശാലയിലെ 
സ്വര്‍ഗ്ഗനന്ദിനിയല്ലേ നീ 
സര്‍വ്വാംഗസുന്ദരീ നീയെങ്ങനെയൊരു 
സംഹാരതാണ്ഡവമാടുംവിശ്വ- 
സംഹാരതാണ്ഡവമാടും? 


830 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: ജയചനന 


വള്ളിയൂര്‍ക്കാവിലെ കുന്നിക്ക്‌ 
വയനാടന്‍പുഴയിലിന്നാറാട്ട്‌ 

കൂടെ കളിക്കാനിളംകാററ്‌ 
കുരവവിളിക്കാന്‍ മുളംകാട്‌ 
ചോലക്കുളിരു ഞൊറിഞ്ഞുചുററി 
നീലക്കാര്‍കൂന്തലഴിച്ചുലമ്പി 
നിറതാളി തേച്ചു മെഴുക്കിളക്കി 
നീരാടു കന്നീ, നീരാട്‌ 

മാറില്‍ കുരുത്ത പുളകങ്ങള്‍ 
താരുണ്യം ചാര്‍ത്തും ചമയങ്ങള്‍ 
നിന്‍െറ പൂവമ്പന്നൊളിച്ചുകാണാന്‍ 
നീരാടു കന്നീ, നീരാട്‌ 
വെണ്ണനെയ്കൊണ്ടു പൊതിഞ്ഞ മേനി 
വെള്ളിയോളങ്ങള്‍ പുണര്‍ന്ന മേനി 
നിന്‍െറ പുവമ്പന്നു കാഴ്ചവയ്ക്കാന്‍ 
നീരാടു കന്നീ, നീരാട്‌. 


831 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


മന്ത്രമോതിരം, മായമോതിരം 
ഇന്ദ്രജാലക്കല്ലുമോതിരം 

പുക്കളെ അപ്സരസ്മര്രീകളാക്കും 
ഇതു ഭൂമിയെ സ്വര്‍ഗ്ഗമാക്കും 
ഞാനീ മോതിരക്കൈ തൊടുമ്പോള്‍ 
നിന്‍ മേലാകെ പുത്തുതളിര്‍ക്കും 
നിന്‍ മുഖത്തെ താടിമീശ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


89. 
കാഴിഞ്ഞു പോകും 
നിന്‍െറ കനകത്തലപ്പാവിന്‍ ടും. കണ്ടാല്‍ 
കെട്ടുകളഴിയും അകലെ----അക യം അകുലെ--- 
ലാളിക്കും കൈകളാല്‍ നി എ “ലെ (ചോററാനിക്കര....! 
തിയി! 3 
കോരിത്തരിക്കും 
ഞാനീ മോതിരമൊന്നുഴിയുമ്പോള്‍ യാ ലം ളം 
ഒരു ദാഹം നിന്‍ കണ്ണില്‍ തിളങ്ങും ' ൨. ലല, പി. മാധുരി 
പട്ടുടുപ്പു കുത്തുമുലക്കച്ചയാകും താതിന്തെയ്‌ താതിന്തെയ്‌ തനതിന്തെയ്‌ 
പത്തു നിമിഷംകൊണ്ടു നീയൊരു താതിന്തെല്‌ 
പെണ്‍കൊടിയാകും താതിന്തെയ്‌ താതിന്തെയ്‌ തനതിന്തെയ്‌ 
പു ചൂടും പൊട്ടു തൊടും പുഞ്ചിരിക്കും താതിന്തെയ്‌ 
പുടവ മുറിക്കും ഭൂമിപെററ മകളല്ലോ സീതപ്പെണ്ണ്‌ 
നീയീ മോതിരമൊന്നണിയുമ്പോള്‍ രാമന്‍െറ പെണ്ണല്ലോ സീതപ്പെണ്ണ്‌ 
ഒരു കാമം നിന്‍ നെഞ്ചില്‍ തുടിക്കും രാവണന്‍െറ ലങ്കയിലെ 
നിന്നിലുള്ള കന്യകയെ പൊന്നശോകത്തോട്ടത്തില്‍ 
പുല്‍കിയുണര്‍ത്തും താമസിച്ചു തിരിച്ചുവന്ന ഗര്‍ഭിണിപ്പെണ്ണ്‌ 
നിന്‍െറ കവിളിലെന്‍ ചൊടികള്‍ (ഭൂമിപെററ...) 
കുങ്കുമം ചാര്‍ത്തും തെയ്യാഹോ,തെയ്യാഹോ 
ലാളിക്കും കൈകളാല്‍ ഞാന്‍ തെയ്യാ തനതെന്താ താഹിനത്തെ തിനിന്തെയ്‌! 
കോരിയെടുക്കും മടിയിലുറക്കും പട്ടാഭിഷേകത്തിനു മുമ്പേ 
കൊട്ടാരത്തില്‍നിന്നവളേ നാടുകടത്തും 
ചിത്രം: കലിയുഗം രാമന്‍ നാടുകടത്തും. 
നിര്‍ത്തു പെണ്ണേ 
832 നിര്‍ത്തു പെണ്ണേ, നിര്‍ത്തു പെണ്ണേ 
സംഗീതം: ജി. ദേവരാജന്‍ നുണച്ചിപ്പെണ്ണേ 
ഗായകന്‍: യേശുദാസ്‌ അതു നീയെങ്ങനെ മനസ്സിലാക്കി 
കുറുമ്പിപ്പെണ്ണേ? 
ചോററാനിക്കര ഭഗവതി വാഴും നാട്ടില്‍ പറയുന്നെല്ലാരും പറയുന്നെല്ലാരും 
കാററുപോലും പേടിച്ചോടും നാട്ടില്‍ ഒരു രാക്ഷസന്‍െറ പൊന്‍മകനു 
കൂടോത്രക്കാരില്ല ഒരു കുട്ടിച്ചാത്തനുമില്ല നാടുവാഴാനുള്ളതല്ല 
കൂടുവിട്ടു കൂടുപായും ഒടിയന്മാരില്ല. രാമന്‍െറ രാജ്യമെന്നു പറയുന്നെല്ലാരും 
(ചോററാനിക്കര...) (ഭൂമിപെററ...) 
ചൂട്ടകോഴിയെ മാനം പറപ്പിച്ച അയ്യാഹോ...അയ്യാഹോ...അയ്യാഹോ 
തകതിന്താ 


കിട്ടുമാമ്മന്‍െറ വീട്ടില്‍ 
ച്രകഹോമം പണ്ടു നടത്തിയ 
ചിത്രത്തറവാട്ടില്‍ പാപത്തിന്‍ ചുമടുതാങ്ങും ജാനകിപ്പെണ്ണ്‌ 
മുററം കാവലിരിക്കുകയല്ലോ മരിച്ച പാവം ജാനകിപ്പെണ്ണ്‌ 

മുത്തച്ഛന്മാര്‍ | നിര്‍ത്തു പെണ്ണേ 
അവരെക്കണ്ടാല്‍---എന്നെ കണ്ടാല്‍ യി പെണ്ണേ, നിര്‍ത്തു പെണ്ണേ, 
ടുതപ്രേതപിശാച ൭ ം അകലെ കൊതിച പ്പെണ്ണറേ 


കാളിയെ നേരിട്ടു കണ്ടൊരു പവിഴക്കൊട്ടാരം 
പപ്പമ്മാമന്‍െറ വീട്ടില്‍ പറയുന്നെല്ലാരും പറയുന്നെല്ലാരും 


രത്തകു ത നാണംകെട്ടൊരു ച്രകവര്‍ത്തി 

പ രം കുഴിച്ചിട്ട നിലിന്വ 

ലി. പ്‌ നാടുവാണിട്ടില്ലെന്നു പറയുന്നെല്ലാരും. 
രും പത്തിവിടര്‍ത്തിയിരിപ്പൂു 2 


) (ഭൂമി പെററ...? 
ചുവന്ന നാഗത്താന്മാര്‍ 


ഭൂമിക്കു ഭാരമായ പെണ്ണ്‌ 


894 


ഗായകര്‍: ജയച്ചര്ന്‍, 
അയിരുര സദാശിവന്‍ 


പാലം കടക്കുവോളം നാരായണ-നാരായണ।! 

പാലം കടന്നുചെന്നാല്‍ കൂരായണ- 
കൂരായണ! 

അയ്യോ! അങ്ങനെ പറയാമോ? 

പറയാന്‍ പാടില്ല! 

പക്ഷേ, കലിയുഗത്തിന്‍െറ 


കലാപരിപാടിയല്ലേ? 


പാലം കടക്കുവോളം- 

മനമേ!-അടി മനമേ! 

എതിരേ ചന്ദ്രനുദിച്ചുയരുന്നേരം; 
എന്നുമിത്തിരി മരവെള്ളമകത്തുചെന്നാല്‍- 
മറക്കാം-എല്ലാം മറക്കാം! 

പിന്നെ മനസിന്നകം ചേര്‍ത്തല പൂരപ്പറമ്പ! 
കുട്ടപ്പാ! പൊന്നുകുട്ടപ്പാ! ഓ...ഓ... 
കുപ്പിയെട-ഗ്ലാസ്സെട്‌ 

ഈരണ്ടൌന്‍സ്‌ അടിയെടാ കുട്ടപ്പാ! 
അളിയാ പട്ടയ്ക്ക്‌ ലഹരി മരുന്നുതരാം! 
“അറിയില്ലേ?-ഞാനാ!” 

“നീയൊരു മഹാനാടാ!” 


(പാലം കടക്കുവോളം...) 


കരളേ! അടി കരളേ! 
എതിരേ ഭൂമി കിടന്നുരുളും നേരം! 


എന്നുമുള്ളിലീക്കഞ്ചാവിന്‍ ലഹരി ചെന്നാല്‍ 


തളിരാ നല്ല കുളിരാ! പിന്നെ 
തലയ്ക്കകം കൊടുങ്ങല്ലൂര്‍ ഭരണിപ്പറമ്പ്‌! 
തങ്കപ്പാ! ഓ...ഓ...പൊന്നുതങ്കപ്പാ...ഓ... 
കുടുക്കയെട്-കൂടെട! 

ആഞ്ഞൊന്നു വലിയെടാ തങ്കപ്പാ! 
അളിയാ-കഞ്ചാവിനു ലഹരി വച്ചതാരാ? 
“അറിയില്ല-ഞാനാ!” 

“നീയൊരു മഹാനാടാ!” 


(പാലം കടക്കുവോളം...) 


ചിത്രം: ഗായത്രി 
835 


സംഗീതം: ജി. ദേവരാജനി 
ഗായകന്‍: യേശുദാസ്‌ 


പത്മതീര്‍ത്ഥമേ ഉണരു---മാനസ- 

പത്മതീര്‍ത്ഥമേ ഉണരു 

അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിന്നര്‍ഘ്യം 
നല്കു 


വയലാര്‍ കൃതികള്‍ 


ഗന്ധര്‍വ്വസ്വരഗംഗയൊഴുക്കു 

ഗായത്രികള്‍ പാടൂ 

പ്രഭാതകിരണം നെററിയിലണിയും 
പ്രാസാദങ്ങള്‍ക്കുള്ളില്‍ 

സഹസ്രനാമം കേട്ടു മയങ്ങും 
സാളഗ്രാമങ്ങള്‍ 

അടിമകിടത്തിയ ഭാരതപൌരന്നുണരാന്‍ 
പുതിയൊരു പുരുഷാര്‍ത്ഥത്തിനെ--യാഗ- 
പ്പുരകളില്‍ വച്ചു വളര്‍ത്താന്‍ 
പ്രപഞ്ചസത്യം ചിതയില്‍ കരിയും 
ബ്രഹ്മസ്വങ്ങള്‍ക്കുള്ളില്‍ 

ദ്രവിച്ച പുണുല്‍ ചുററി മരിക്കും 
ധര്‍മ്മാധര്‍മ്മങ്ങള്‍ 

ചിറകു മുറിച്ചൊരു ഭാരതജീവിതമുണരാന്‍ 
പ്രകൃതീചുമരുകളോളം൦സ്വര്‍ഗ്ഗ- 

പ്രതിഭ പറന്നു നടക്കാന്‍. 


836 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


തങ്കത്തളികയില്‍ പൊങ്കലുമായ്‌ വന്ന 
തൈമാസ തമിഴ്പെണ്ണേ--നിന്‍െറ 
അരഞ്ഞാണ ചരടിലെ ഏലസ്സിനുള്ളില്‍ 
ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ 
അനംഗമന്ത്രമുണ്ടോ 
മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുററി നീ 
മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോളിന്നു- 
മുഖമൊന്നുയര്‍ത്താതെ മുങ്ങുമ്പോള്‍ 
പത്മതീര്‍ത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു 
പവിഴത്താമരയായിരുന്നു. 
കടവില്‍ വന്നൊരു നുള്ളു തരാനെന്‍െറ 
കൈ തരിച്ചു 
പുലരിപുമുഖമുററത്തു കാലത്തു 
പുറംതിരിഞ്ഞിന്നു നീ നിന്നപ്പോള്‍--നീ 
അരിപ്പൊടിക്കോലങ്ങളെഴുതുമ്പോള്‍ 
അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോ- 
രഴകിന്‍ വിഗ്രഹമായിരുന്നു 
അരികില്‍ വന്നൊരു പൊട്ടുകുത്താന്‍ ഞാന്‍ 
ആഗ്രഹിച്ചു 
തുളുമ്പും പാല്‍ക്കുടം അരയില്‍ വച്ചുനീ 
തൊടിയിലേകാകിയായ്‌ വന്നപ്പോള്‍-- 
നിന്‍െറ 
ചൊടികളില്‍ കുങ്കുമം കുതിരുമ്പോള്‍ 
നിത്യരോമാഞ്ചങ്ങള്‍ കുത്തുന്ന കുമ്പിളില്‍ 
നിറയേ ദാഹങ്ങളായിരുന്നു 
ഒരു പുണുലായ്‌ പററിക്കിടക്കാന്‍ ഞാന്‍ 
കൊതിച്ചുനിന്നു. 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


837 


സ്പംഗീതം: ജ്‌, ദേവരാജന്‌ 
ഗാതമക൯: യേശുദാസ്‌ 


തിരകള്‍ തിരകള്‍... 
ഒരിക്കലുമുറങ്ങാത്ത തിരകള്‍ 

പിരിച്ചും തമ്മില്‍ പുണര്‍ന്നും 
തീരങ്ങളില്‍ കെട്ടിമറിഞ്ഞും 

നീന്തുന്ന തിരകള്‍ 

നമുക്കീ തിരകളാകാം നറുനിലാപുതപ്പില്‍ 
നഗ്നവികാരങ്ങള്‍ പൊതിയാം--ഒരു 
ജലക്രീഡയില്‍ മുഴുകാം 
മണിമാണികൃപത്തികള്‍ പിണച്ചീ 
മണലിനെറ മെത്തയിലിഴയാം 

നമുക്കീ തീരമാകാം നഖമുള്ള തിരകള്‍ 
നെഞ്ചത്തു പടര്‍ത്തി കിടക്കാം--ഒരു 
രോമഹര്‍ഷത്തിലലിയാം 
അലമാലകളുടെ പൊക്കിള്‍ചുഴിയിലെ 
ചിറകുള്ള ചിപ്പികള്‍ പെറുക്കാം. 


898 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുതി 


തൃത്താപ്പുവുകളിലക്കുറി ചാര്‍ത്തും 
തിരുമംഗലരാത്രി 

തൃച്ചംബരത്ത്‌ കുളിച്ചു തൊഴുതുവരും 
തൃക്കാര്‍ത്തിക രാത്രി 

കൈവട്ടകയിലെ കിരണപുഷ്പങ്ങളാല്‍ 
കദംബവനികയാക്കീ നീയിവിടം 
കദംബവനികയാക്കീ 

കനകനിലാപ്പുഴയില്‍ അലക്കിത്തന്ന നിന്‍ 
കസവുടയാട ഞാന്‍ ഉടുത്തൊരുങ്ങി 


ആരോ: സ്വപ്നത്തിലാരോ പൊതിയുന്നൊ- 


രാശ്ശേഷത്തില്‍ മയങ്ങീ 

അഗ്രഹാരത്തിന്‍െറ തിരുമുററമാകെ നീ 
അനംഗകഥയെഴുതീ കൈവിരലാല്‍ 
അനംഗകഥയെഴുതീ 

അവിടെ മദാലസയാം രതിയെപ്പോലെയെന്‍ 
അചുംബിതദാഹങ്ങള്‍ പറന്നിറങ്ങി 

ആരോ സ്വപ്നത്തിലാരോ പൊതിയുന്നൊ 
രാശ്ശേഷത്തില്‍ മയങ്ങീ. 


839 


ഗായിക്ട; പ്പി മാധുതി 


ശ്രീവല്ലഭാ... ശ്രീവത്സാങ്കിതാ! 
ശരീ വൈകുണ്ഠപതേ! 


ശ്രീപാദം കൈതൊഴുന്നേന്‍ ഞാന്‍! 
ശ്രീപത്മനാഭഹര്രേ (ശ്രീവല്ലഭ) 
വിളിച്ചാല്‍ വിളിപ്പുറത്തങ്ങയെ 
വരുത്തുവാന്‍ 
വില്വമംഗലമല്ലാ! ഞാനൊരു. 
വില്വമംഗലമല്ലാ! 
മനസ്സിന്‍ ചിരട്ടയില്‍ നേദിക്കുവാനൊരു- 
മണിക്കണ്ണിമാങ്ങയുമില്ലാ-ഒരു 
മണിക്കണ്ണി മാങ്ങയുമില്ലാ! 


(ശ്രീവല്ലഭാ...) 
സ്വരങ്ങള്‍ കര്‍ണ്ണാമൃതങ്ങളായ്‌ 


മാറ്റുവാന്‍- 
സ്വാതിതിരുനാളല്ലാ... ഞാനൊരു 
സ്വാതിതിരുനാളല്ലാ! 
ഉഷസിന്‍ തിരുമുമ്പില്‍ 
കാഴ്ചവയ്ക്കാനൊരു- 
തിരുനാമകീര്‍ത്തനമില്ല-ഒരു 
തിരുനാമകീര്‍ത്തനമില്ലാ! (ശ്രീവല്ലഭാ...) 


ചിത്രം: ചെണ്ട 


840 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


നൃത്യതി, നൃത്യതി, ബ്രഹ്മപദം 
നക്ഷത്രനവഗ്രഹഹംസപദം (നൃത്യതി...) 
ആയിരം അണ്ഡകടാഹങ്ങളലയും 
അനന്തമാം ക്ഷീരപഥത്തില്‍ (ആയിരം...) 
ശബ്ദമായ്‌, രൂപമായ്‌, ജീവനു വിടരാന്‍ 
സഹസ്രദലങ്ങളായ്‌ മിഴി തുറക്കാന്‍ 
(ശബ്ദമായ്‌...) 
വിശ്വശില്പിയുടെ പിച്ചളച്ചെണ്ടയില്‍ 
വിളഞ്ഞു പണ്ടീ താളം 
താളം, ആദിതാളം-ഇത്‌ 
ധ്വനിപ്രതിധ്വനികള്‍തന്‍ പ്രണവതാളം! 
(നൃത്യതി...) 
വീണാവേണുമ്ൃദംഗനിനാദം 
വിഹരതി വിദ്യാധരഗീതം 
സര്‍പ്പഫണത്തിരുമുടിക്കെട്ടുലയും 
യക്ഷകിന്നരനടനമേളം 
അഷ്ടദിക്പാലകര്‍ കൊട്ടും തുടിയുടെ 
സൃഷ്ടിസ്ഥിതിലയതാളം 
താളം, ആദിതാളം, ഇത 
ധനധാന്യപ്രപഞ്ചത്തിന്‍ ഭ്രമണതാളം 
താളം... (നൃത്യതി...) 


9 
പിത്രം: മനുഷ്യപുത്രന്‍ 


സംഗീതം മ്‌ ദെവരാക്ഷസ്‌ 
ഗ്ഥകരസ്‌: യെരശുരാസ്‌ 


സ്വര്‍ഗസാശഗരത്തില്‍ നിന്‌ 
സ്ധപീനസാശരത്തില്‍ വീണ 
സ്വര്‍ബ്ദുമത്സയുകന്യകേ 
നിവെറ തീരത്തില്‍നിന്നെന്‍െറ തീരത്തിലേ- 
ക്കെന്തുദൂരം എന്തുദൂരം 
മുത്തു പോയൊരു പിപ്പിയായി ഞാന്‍ 
പണ്ടു നിന്‍െറ പുഷ്യരാഗദ്ധീപിനരികി- 
ലൊഴുകി വന്നു ലജ്ജയോടെ 
നിന്‍ മുഖ്രീ വിടരും ലജ്ജയോടെ 
തിരപ്പുറത്തു പൂംചെതുമ്പല്‍ വിതിര്‍ത്തു 
വന്നു 
നിന്റെറ പിറകിനുള്ളില്‍ പൊതിഞ്ഞു 
പൊതിഞ്ഞു 
കൊണ്ടുപോന്നു എന്നെ കൊണ്ടുപോന്നു 
മുത്തിരുന്നൊരു ചിപ്പിയില്‍ നീ 
നിന്‍െറ നഗ്നബാഷ്പബിന്ദുവെന്തിനു 
നിറച്ചു വച്ചു 
രത്തമായി എന്നിലെ ചൂടുകൊണ്ടതു 
രത്നമായി 
തിരമുറിച്ചു തോണിയിന്നു കടലിലിറക്കും 
എന്റെറ തുറമുഖത്തു തുഴഞ്ഞു പുണര്‍ന്നു 
കൊണ്ടുപോകും നിന്നെ കൊണ്ടുപോകും. 


842 


ഗായിക: പ! മാധുതി 


അമ്മേ-കടലമ്മേ'-ഞാനമ്മയുടെ മകളല്ലേ? 
അലകള്‍ മേയുമീ കൊട്ടാരം-എനന്‍െറ 
അമ്മ വീടല്ലേ? 

ചെറുപ്പത്തില്‍ രത്ങ്ങളമ്മ തന്നൂ! 
കറുത്ത പൊന്നു തന്നു! 

ചെറുപ്പം കഴിഞ്ഞപ്പോള്‍ 


തൃക്കൈകളാലൊരു- 


തുറയിലരയനെ തന്നു! 

ജാതിനോക്കാതെ ജാതകം നോക്കാതെ - 
ഞാനവനെ സ്നേഹിച്ചു -അതിനെ 
മോഹത്തിന്‍ മുഖം കൊടുത്തൂ! 
തനിച്ചായി ഞാന്‍ തനിച്ചായി-അമ്മ 
തിരിച്ചെന്നെ വിളിക്കൂ...എന്നെ വിളിയ്ക്കു! 


(അമ്മേ...) 


എനിക്കെന്‍റെറ ദുഃഖങ്ങളെന്നു തീരും? 


(അമ്മേ...) 


വവഡാഡ്ഡാര്‍ കു ത്സിചംം,.ം; 

അാലപ്പിലെന്ന്‌ തീരും 

വിളിപ്പാടകലത്തില്‍ എന്‍ പ്രിയനുതള്ള 0ാള്‍ 

വിരഹമെഞ്ങനെ താശ്ചും! 

നാളുനോക്കാതെ... പേരു പോവിയ്‌ കാക. 

തോനവനെ പ്രേമിപ്പു- അതിനെ 

ഓാടത്തിന്‍ കരം കൊടുത്തു! 

തന്നിച്ചായി ഞാന്‍ തനിപ്പായി-അമ്മ 

തിരിപ്ചെന്നെ വിളിക്കു...എന്നെ വിളിക്കു 
അമ്മേ. 


ചിത്രം: തനിനിറം 
843 


സംഗിതം. ജി. വരാന്‌ 
ഗസയക൯: യേശുദാസ്‌ 


വിഗ്രഹഭഞ്ജകരേ. അരുതേ, അരുതേ, 
വിലപ്പെട്ട മനുഷ്യനെ കൊല്ലരുതേ 

--- കൊല്ലരുതേ? 

പുരുഷാന്തരങ്ങള്‍ മുഖച്ഛായ നല്‍കും 
ഒരു മണല്‍ബിംബവും ഉടയ്ക്കരുതേ! 
അവയുടെ ധൂസരധാൂളികള്‍ വീണ്ടുമൊ- 
രവതാരപുരുഷനായ്‌ സ്വയമുണരും 
ചുവന്ന സന്ധ്യകള്‍ ചുരന്നെടുക്കാനല്ല 
ചുററികയും പടവാളും (വിഗ്രഹ...) 
യുഗസംക്രമങ്ങള്‍ മരുഭൂവില്‍ വളര്‍ത്തും 
ഒരു തണല്‍വൃക്ഷവും മുറിക്കരുതേ! 
അവയുടെ പൂവിടുമസ്ഥികള്‍ പിന്നെയും 
ഒരു ബോധിവൃക്ഷമായ്‌ സ്വയം വളരും 
ചുടുന്ന ഞരമ്പുകള്‍ അരിഞ്ഞെറിയാനല്ല 
ചുററികയും പടവാളും. (വിഗ്രഹ... 


844 
സംഗീതം: ജി ദേവരാജന്ദ 
ഗായകര്‍: യേശുദാസ്‌, ചി. മാധുരി 


ഗുരുകുലം വളര്‍ത്തിയ കുളിരേ 
കുവലയമിഴിയാമഴകേ 

ഇളംപൂന്തളിര്‍ കൊണ്ടാല്‍ മുറിയും 
നിന്‍ മാറില്‍ 

ഇരുമ്പുകൊണ്ടെന്തിനീ കവചം? 
കവിള്‍പൂ തുടുത്തും നെഞ്ചം തുടിച്ചും 
കതിര്‍മണ്ഡപത്തിലൊരുങ്ങേണ്ടവളേ 
കുതറിത്തെറിച്ചും പുരികങ്ങള്‍ ചുളിച്ചു 
ഗുസ്മിക്കു നീയെന്തിനിറങ്ങി? 
അങ്കത്തിലങ്ങു ജയിച്ചു 
മററാരങ്കത്തില്‍ ഞാനും ജയിക്കും 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ഇനി അരക്കൈ നോക്കാനൊരുങ്ങിവരു, 
മദംപു മുളച്ചും നാണം നടിച്ചും 
മണിമച്ചകത്തു മയങ്ങേണ്ടവളേ 
മൃദുമെയ്യുലഞ്ഞും പുരികുന്തലഴിഞ്ഞു 
മണ്ണില്‍ മലര്‍ന്നെന്തേ വീണു? 
അങ്കത്തിലങ്ങു ജയിച്ചു 

മറ്റൊരങ്കത്തില്‍ ഞാനും ജയിച്ചു 

എന്നെ അനുരാഗത്തിന്നടിമയാക്കു... 


(ഗുരുകുല...) 


845 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


നന്ത്യാര്‍വട്ടപ്പു ചൂടി കന്യകയാം 
മലര്‍വാടി--ഇന്നു 

വര്‍ണ്ണരഥത്തില്‍ വരുമോ 
മന്മഥനെന്നരികില്‍ക്കൂടിഃ 
ആററുനോററു മണിത്തിരുവാതിര 
ഞാററുവേലയില്‍ മുങ്ങി 

മുടി നിറയെ മൊട്ടുകള്‍ ചൂടി 
മോഹലാലസയായി 
ലല്ലലല൦ലല്ലലലം 
ചില്ലീലതകളിളക്കി--നിന്‍ വരവൊരു 
കാമമഹോത്സവമാക്കി 
വസന്തസേന--ഞാനാം വസന്തസേന 
കാററുവന്നു 
കുടഞ്ഞുവിരിക്കുമൊരാട്ടുകട്ടിലിലാടി 


മടി നിറയെ മുത്തുകിലുക്കീ മാരകാകളി പാടി 


തന്നനനം--തന്നനനം 
താളോന്മാദമുയര്‍ത്തി--നിന്‍ 
വരവൊരു രാഗോപാസനയാക്കി 
വസന്തസേന--ഞാനാം 
വസന്തസേന. 


046 


ഗായകര്‍: മാധുരി, എ.ചി. കോമള 


ഇവന്‍ വിസ്കി-ഇവന്‍ ബ്രാണ്ടി! 
ജവനെന്‍െറ പ്രിയപ്പെട്ട വാറ്റ്‌... 

അടിച്ചു റൈറ്റായി നടക്കാന്‍- 

നിനക്കവന്‍ വേണോ-ഇവന്‍ വേണോ? 
മറ്റവന്‍ വേണോ? 

എ൯റടിപ്പെണ്ണേ! 
തലച്ചോറിനുള്ളിലെനിക്കേഴെട്ടു- 

പമ്പരം കറങ്ങുന്നെടി-ഭൂമി കറങ്ങുന്നെടി! 
അടപ്പൊന്നു തുറന്നതു 


പുറത്തേക്കെടുക്കാന്‍൯... 


(നന്ത്യാര്‍...) 


897 


ആരൊണ്ടെടി-എനിയ്ക്കാരൊണ്ടെടീ? 

അഴിയുന്ന മുടിയിതു കെട്ടിത്തരാന്‍.. 

എനെറ കുഴയുന്ന കാലൊന്നു 
തിരുമ്മിത്തരാന്‍- 

ആരൊണ്ടെടി-എനിയ്ക്കാരൊണ്ടെടീ? 

എങ്കിലും പെണ്ണേ 

ഈ നെഞ്ചിനുള്ളിലൊരമ്പാസിഡര്‍ 


കാറുരുളുന്നെടീ। 
ഹോണിട്ടടിക്കുന്നെടീ। 
അകത്തോട്ടു കടന്നതിന്‍ ബ്രേക്കൊന്നു 
ചവിട്ടാന്‍... 


ആരൊണ്ടെടീ... എനിക്കാരൊണ്ടെടീ...? 
അഴിയുന്ന തൂണിയൊന്നു ചുറ്റിത്തരാന്‍- 
എന്‍െറ തളരുന്ന തടിയൊന്നു 
താങ്ങിത്തരാന്‍... 
ആരൊണ്ടെടീി? കൂടെ ആരൊണ്ടെടീഃ 
(ഇവന്‍ വിസ്കി...) 


ചിത്രം: ദര്‍ശനം 
847 


സംഗീതം: ജി. ദേവരാജനി 
ഗായിക: ചി. മാധുരി 


വെളുപ്പോ കടുംചുവപ്പോ 
വിളിച്ചാ മിണ്ടാത്ത മനുഷ്യമനസ്സിന്‌ 
വെളുപ്പോ നിറം ചുവപ്പോ 
വെളുപ്പാണെങ്കില്‍ വെളിച്ചമില്ലേ 
വെളിച്ചത്തിന്നഴകില്ലേ? (വെളുപ്പാണെ...) 
അതു നുകര്‍ന്നല്ലി ഞാന്‍ പാടീ കൂടെ 
അഞ്ചിന്ദ്രിയങ്ങളും പാടീ (അതു നുകം...) 
അന്ധയാണെങ്കിലും അതിലൊരു രാഗമായ്‌ 
അലിഞ്ഞവളല്ലേ ഞാന്‍... 
ഒരു കതിര്‍മണി നിങ്ങള്‍ എനിക്കു തരു 
എന്നെ 
ഒരു നക്ഷത്രമായ മാററൂ. (വെളുപ്പോ...) 
ചുവപ്പാണെങ്കില്‍ ചോരയില്ലേ 
ചോരയ്ക്കു ലഹരിയില്ലേ (ചുവപ്പാണെ...) 
അതു കുടിച്ചസ്ഥികള്‍ പൂത്തു കൂടെ 
അഞ്ചിന്ദ്രിയങ്ങളും പൂത്തു 
അന്ധയാണെങ്കിലും അതിലുള്ള സൌരഭം 
അറിഞ്ഞവളല്ലേ ഞാന്‍ 
ഒരു തളിരിതള്‍ നിങ്ങള്‍ എനിക്കു തരു 
എന്നെ 


ഒരു പുക്കാലമായ്‌ മാററൂ. (വെളുപ്പോ...) 


898 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


തിരുവഞ്ചിയുരോ ത്ൃച്ചൂരോ തിരുനല്ലുരോ 


നല്ലുരോ 


പണ്ടെങ്ങാണ്ടൊരു 
രാജപ്പെണ്‍കിടാവുണ്ടായിരുന്നുപോല്‍ 
കുന്നത്തു ചന്ദ്രനുദിച്ചതുപോലെ 
കുഞ്ഞായിരുന്നുപോല്‍--അവള്‍... 
കണ്ണില്‍ കൃഷ്ണമണികളില്ലാത്തൊരു 
പെണ്ണായിരുന്നുപോല്‍ 

പ്കലും രാത്രിയും അറിയാതെ 
പുഴകളും പുക്കളും കാണാതെ 
എന്നും കറുത്ത വെളിച്ചവും കണ്ടാ 


പെണ്ണു വളര്‍ന്നൂപോല്‍--കാണികള്‍ക്കെല്ലാം 
(തിരുവഞ്ചി...) 


കണ്ണു നിറഞ്ഞൂപോല്‍! 
കണ്ടാലറിയാത്ത ദൈവങ്ങളോടവള്‍ 
കണ്ണു ചോദിച്ചുപോല്‍ ഇരുള്‍ 
കണ്ണല്ലാത്തവയെല്ലാമവള്‍ക്കുന്നു 
പൊന്നായിരുന്നുപോല്‍ 

ഒരുനാളവള്‍ വാഴും അരമനയില്‍ 

ഒരു ഗാനഗന്ധര്‍വന്‍ വന്നുപോല്‍ 
തന്നകക്കണ്ണിലെ കൃഷ്ണമണികളാ 
പ്പെണ്ണിനു നല്‍കീപോല്‍ അന്നവളൊന്നാം 
പുഞ്ചിരി കണ്ടുപോല്‍! 


849 


സംഗീതം: ദേവരാജന്‌ 
ഗായകര്‍: യേശുദാസും കൂട്ട്തും 


പേരാററിന്‍കരയിലേക്കൊരു തീര്‍ത്ഥയാത്ര 
കേരളത്തിലെ മണ്ണിലേക്കൊരു 
തീര്‍ത്ഥയാത്ര 


കാലമാദിശങ്കരന്നു കളിത്തൊട്ടില്‍ നിര്‍മ്മിച്ച 


കാലടിപ്പുഴക്കടവിലേക്കൊരു 
തീര്‍ത്ഥയാത്ര. 
സിന്ധുഗംഗാസമതലങ്ങളിലൂടെ 
ദണ്ഡകാരണ്യങ്ങള്‍തന്‍ നടുവിലൂടെ 
ശൃംഗേരിമഠങ്ങള്‍ കണ്ടു 
ബോധിവ്ൃക്ഷത്തണലു കണ്ടു 
സഹൃന്‍െറ മതിലകത്തു ഞങ്ങള്‍ 

വരുന്നു (പേരാററിന്‍...) 
സര്‍വമതപ്പൊയ്മുഖങ്ങളും നീക്കി 
സത്യമാം തേജസ്സിന്‍െറയുറവ തേടി 
ശൃംഗാരക്കറതൊടാത്ത കാലടിയിലെ 


മണ്ണിലേക്ക്‌ 


(തിരുവഞ്ചി...) 


(പേരാററി൯...) 


വയലാര്‍ കൃതികള്‍ 


സൌന്ദര്യലഹരി പാടി ഞങ്ങള്‍ 
വരുന്നു... (പേരാററിന്‍... 
പുണുലിന്‍ ചുററഴിച്ചു മാററി 
പൂര്‍വവേദാന്തങ്ങളെ കടപുഴക്കി 
അദ്വൈതദര്‍ശനമീ ഭാരതത്തെപ്പഠിപ്പിച്ചൊ. 
രാദ്യത്തെ ഗുരുകുലത്തില്‍ ഞങ്ങള്‍ 
വരുന്നു... (പേരാററിന്‍...) 


ചിത്രം: മഴക്കാറ്‌ 
890 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകരി: എം.ജി. രാധാകൃഷ്ണനും 


കൃൂട്ട്തും 


വൈക്കത്തപ്പനും ശിവരാത്രി! 

വടക്കുംനാഥനും ശിവരാത്രി! 

ഭഗവാനും തിരുനൊയമ്പ്‌!--ഇന്ന്‌ 

ഭഗവതിക്കും തിരുനൊയമ്പ്‌!-- ഉണ്ണി- 

ഗണപതിക്കും തിരുനൊയമ്പ! 
(വൈക്കത്തപ്പനും...) 

സ്വര്‍ഗ്ഗഗംഗയില്‍ നീരാടി! 

സ്വര്‍ണ്ണക്കൂവളത്തിലചൂടി! (സ്വര്‍ഗ്ഗ...) 

തൃശ്ശിവപേരൂര്‍ മതിലകത്ത്‌--നാഥന്‍ 

ദര്‍ശനം നല്കും ശിവരാത്രി! 

ശംഭോ! മഹാദേവ!ശംഭോ! 

ശിവ! ശംഭോ! മഹാദേവ! ശംഭോ! 
(വൈക്കത്തപ്പനും...) 

അച്ഛനുമമ്മയും കാണാതെ 

അമ്പലക്കെട്ടിലടുക്കളയില്‍; (അച്ഛനും...) 

അരമനപ്പായസമുരുളിയോടെ 

ഉണ്ണിഗ്ഗണപതിയുണ്ണും ശിവരാത്രി! 

ശംഭോ! മഹാദേവ! ശംഭോ! 

ശിവശംഭോ! മഹാദേവ! ശംഭോ! 
(വൈക്കത്തപ്പനും...) 


851 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി 


അനസുയേ, പ്രിയംവദേ! 

ആരേ, തിരയുവതാരേ? നിങ്ങള്‍ 
ആശ്രമകന്യകമാരേ... (അനസൂയേ...) 
ദേവതാരതേരില്‍ മാലിനിതീരത്ത്‌ 
ദുഷ്യന്തന്‍ പിന്നെയും വന്നുവോ--നിങ്ങള്‍ 
പുഷ്പമിറുക്കുമ്പോള്‍ കാലില്‍ വല്ലേടത്തും 


ദര്‍ഭത്തലപ്പുകള്‍ കൊണ്ടുവോ. 
(അനസുയേ...! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


പുഷ്യരാഗക്കല്ലു പുഷ്പിച്ച മോതിരം, 
ദുഷ്യന്തന്‍ നിങ്ങള്‍ക്കും തന്നുവോ...; 
നിങ്ങള്‍ മുങ്ങിക്കുളി- 
കഴുമ്പോളാററിലെങ്ങാനുമാ---- 
മുദ്രാംഗുലീയം കളഞ്ഞുവോ? 
(അനസൂയേ...) 


ഇടംവലം നില്ക്കും തേരില്‍; 
സൌരരയൂഥങ്ങളില്‍ ന്ന വന്നു വിതയ്ക്കും 









എനിക്കു മാത്രം! ( 
സ്വര്‍ണ്ണപാത്രം കൊണ്ടു സതയും ര 
സംക്രമസന്ധ്യതന്‍ നടയില്‍; 
ഗ്വപഞ്ചം ചുണ്ടില്‍നിന്‍ നാമാക്ഷരവുമാദ 
ദക്ഷിണം വയ്ക്കും വഴിയില്‍ 
സ്വര്‍ഗ്ഗദീപാവലി നീ വന്നു കൊളുത്തും 
സൌന്ദര്യമെന്തൊരു സൌന്ദര്യ൦-കാലമേ॥- 
ഇനിയെത്ര ജന്മങ്ങള്‍ കഴിഞ്ഞാലും 
ഈ സന്ദര്യമെനിക്കു മാത്രം 
എനിക്കു മാത്രം... 
എനിക്കു മാത്രം... (2) (പ്രളയ. 


സംഗീതം: ജി. ദേവരാജനി 
ഗായകര്‍: ജയചന്ദ്രന്‍, മാധുരി 


മണിനാഗത്തിരുനാഗയക്ഷിയമ്മേ। 
മണ്ണാര്‍ശാലയിലെ യക്ഷിയമ്മേ। 
യക്ഷിയമ്മേ!1--വാഴ്ക--യക്ഷിയമ്മേ। 
വാഴ്ക വാഴ്ക നാഗയക്ഷിയമ്മേ। 
(മണിനാഗ...) 
മഞ്ഞളാടി, നീരും പാലുമാടി 
മഞ്ജുപീതാംബരം ഞൊറിഞ്ഞുചുററി 
(മഞ്ഞ...) 
ഏഴുമലര്‍പ്പൊടിക്കളത്തിലിരിക്കാന്‍__അമ്മ 
എഴുന്നള്ളണ നേരമായ്‌! അമ്മ 
മലര്‍ത്തിങ്കള്‍പ്പെണ്ണിനു മക്കളില്ലാഞ്ഞിട്ട്‌ 
മാനത്തു കമിഴ്ത്തിയ പൊന്നുരുളി--അമ്മ 
തൃക്കണ്‍പാര്‍ത്തനുഗ്രഹിക്കണനാള്‍ഇന്ന്‌ 
നക്ഷത്രം ജനിക്കണ തിരുനാള്‌! 
(മണിനാഗ...) 
മാല ചാര്‍ത്തി, കാതിലോല ചാര്‍ത്തി- 
മല്ലികാമാണികൃക്കല്ലു ചാര്‍ത്തി- 
(മാലചാര്‍ത്തി...) 
ഏഴുമൊഴി കുരവകേട്ടു കുളിര്‍ക്കാന്‍ അമ്മ 
എഴുന്നള്ളണ നേരമായി! 
മധുമാസരാവിനു മക്കളില്ലാഞ്ഞിട്ട്‌--അമ്മ 
മുററത്തു കമിഴ്ത്തിയ മണ്ണുരുളി 
തൃക്കൈതൊട്ടനുഗ്രഹിക്കണനാള്‍--ഇന്ന്‌ 
തൃക്കാപ്പു പിറക്കണ തിരുനാള്‍! 
(മണിനാഗ...?) 


ചിത്രം: തേനരുവി 
854 


സംഗീതം: ജി. ദേവരാജ 
ഗായകര്‍: യേശുദാസും കുട്ടരും 


ററാ...ററാ...ററാ...ററാ... 
താഴ്വരകളേ താരനിശകളേ 
നഗരനിശകളേ ററാ...ററാ...ററാ...ററാ... 
പച്ചക്കഞ്ചാവിന്‍ മണമുള്ള കാററ്‌ 
പീരുമേട്ടിലെ കാററ്‌ 

ഈ കാറേറാടും മല--കതിരോടും 
മലമേലേ 

കാലും നീട്ടി മലര്‍ന്നുകിടന്നാ- 
ലതിന്‍െറ സുഖമൊന്നു വേറെ 

ലല്ലല ലല്ലല ലല്ലാ ലല്ലാ 

പീലിപ്പു കാട്ടി വിളിക്കുന്ന കാട്‌ 
നീലത്തേയിലക്കാട്‌ 

ഈ പു നുള്ളാന്‍ വരും വളയിട്ട 
കൈകള്‍ തേടി 
ചുളോംകുത്തിയലഞ്ഞുനടന്നാ- 
ലതിന്‍െറ രസമൊന്നു വേറെ 

ലല്ലല ലല്ലല ലല്ലാ ലല്ലാ 

തൊട്ടാല്‍ പൊട്ടുന്ന തുടമുള്ള പെണ്ണ്‌ 
തോടയിട്ടൊരു പെ 

ഈ പഴ്ില്‍ ക്ട ത്തു 


853 


സംഗീതം: ജി. ദേവരാജനി 
ഗായകന്‍: യേശുദാസ്‌ 


പളയപയോധിയില്‍ ഉറങ്ങി ഉണര്‍ന്നൊരു; 


പഭാമയുഖമേ---കാലമേ! 
പകൃതിയുമീശ്വരനും ഞാനും-നിന്‍െറ കണ്ണുകള്‍ നാളെ ല്‍ 
പ്രതിരൂപങ്ങളല്ലേ? (പ്രളയ...) | പൊന്നുംചുണ്ടയെറിഞ്ഞു പിടിച്ചാ 


ലതിന്‍െറ ഗമയൊന്നു വേറെ... 


മമ്പന്തരങ്ങള്‍ ജനിച്ചുമരിക്കുമീ 
ലല്ലല ലല്ലല ലല്ലാ ലല്ലാ 


മണ്‍മതില്‍ക്കെട്ടിനു മുകളില്‍; 


_.ററാ...ററാ...! 
ലതുക്കള്‍ നിന്‍ പ്രിയമാനസപുത്രികള്‍ (ററാ...ററ 


900 


855 


സംഗീതം: ജി. ദവധാജറ 
ഗായകന്‍: യേശുദാസ്‌ 


പര്‍വതനന്ദിനീ... നീ താമസിക്കും 
പ്ച്ചിലമാളിക ഞാന്‍ കണ്ടു 

പ്കല്‍ നീ പശുക്കളെ മേയ്ക്കാനിറങ്ങും 
പവിഴപ്പാടങ്ങള്‍ ഞാന്‍ കണ്ടൂ... 

അന്തിക്കു നീ വന്നു കുളിക്കാനിറങ്ങും 
ചെന്താമരക്കുളക്കടവില്‍ 
എന്നെക്കണ്ടതിനാലോ,, മാനം 
കണ്ണടച്ചതിനാലോ മുങ്ങിത്തോര്‍ത്താതെ- 
യൊതുക്കുകള്‍ കേറി നീ മുഖം കുനിച്ചു 


നടന്നു 


ഇന്നലെ--മുഖം കുനിച്ചു നടന്നൂ... 
നീലനിചോളങ്ങള്‍ പുതച്ചേ നില്ക്കും 
നിന്‍ താഴ്വരക്കുടിലില്‍ 
എന്നെക്കണ്ടതിനാലോ, നാണം 


നിന്നെ മൂടുകയാലോ നിന്‍ പുല്‍പ്പായിന്മേ- 


ലുറക്കംവരാതെ നീ നഖം കടിച്ചു കിടന്നു 
രാത്രിയില്‍--നഖം കടിച്ചു കിടന്നു. 


856 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകര്‍: യേശുദാസ്‌, പി. മാധുരി 


ദേവികുളം മലയില്‍ തേനരുവിക്കരയില്‍ 
താനെ മുളച്ചൊരു 

താഴംപുവിലെ വെള്ളിദേവാ... 
ആവനാഴിയില്‍ അമ്പു തീര്‍ന്നോ, 


കാമദേവാ... 


ചൂഴെ ചുഴെ...ചുഴികുത്തീ...ചുററും തടം 


വെട്ടി... 


ഞാന്‍ നട്ടൊരു കുങ്കുമക്കൊടിയിലെ 
ഒന്നാം തളിരില കട്ടവനേ... 
താഴെക്കാടില്‍ തെന വിതയ്ക്കാന്‍ വന്ന 
ഞാനൊരടിയാട്ടി. 
ഇനിമുതലിനിമുതലിനിമുതല്‍ 
നീയൊരു തമ്പുരാട്ടി 

ഓടപ്പുല്ലിന്‍ തഴ ചെത്തീ...ഓരോ കുഴല്‍ 


വെട്ടി... 


ഞാന്‍ നീട്ടിയ തേന്‍മുളനാഴികള്‍ 
ഒററവലിക്കു കുടിച്ചവനേ... 

ഒന്നാം കുന്നില്‍ തിരിപിടിക്കാന്‍ വന്ന 
ഞാനൊരടിയാട്ടി.. 
ഇനിമുതലിനിമുതലിനിമുതല്‍ 
നീയൊരു തമ്പുരാടി... 


വയലാര്‍ കൃതിക 


857 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


നായാട്ടുകാരുടെ കൂടാരത്തില്‍ 
നാടോടിക്കുയില്‍ പണ്ടു പാടാന്‍ പോയ്‌ 
ഒരു നാടോടിക്കുയില്‍ പണ്ടു പാടാന്‍ പോം 
കാക്കക്കുയിലിനിരുന്നാടാ൯ 
കാട്ടുമുന്തിരിയുഞ്ഞാല്‌...ദാഹം 
തീര്‍ക്കാനിളനീര്‍ 

തല ചായ്ക്കാന്‍ തളിര്‍ക്കൂട 
പൊന്നുംതളിര്‍ക്കുട 

മാമ്പു തിന്നു മദം കൂടി മാരകാകളി 
കുയില്‍ പാടി 

കൂടെപ്പാടീ ചെങ്ങാലി... 

കുടം കൊട്ടി കുളക്കോഴി, 
കൊച്ചുകുളക്കോഴി 

പാട്ടു തീര്‍ന്നവളെഴുന്നേററു 
കേട്ടിരുന്നവര്‍ കൈയടിച്ചു 

കൂട്ടില്‍ ചെന്നു കിടന്നപ്പോള്‍ 
കുയില്‍പ്പെണ്ണിന്നമ്പു കൊണ്ടു 
നെഞ്ചില്‍ അമ്പു കൊണ്ടു 
കന്നിക്കുയിലിന്‍ ഇളമാംസം 
കാട്ടുതീയില്‍ പൊരിയുമ്പോള്‍ 
കൂടെപ്പൊരിഞ്ഞൂ ചെങ്ങാലി 
കുഴമ്പായി കുളക്കോഴി... 

പാവം കുളക്കോഴി! 


858 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


മൃഗം...മൃഗം...ക്രുരമൃഗം 
മനുഷ്യനിപ്പോഴും വന്യമൃഗം 
മൃഗം...മൃഗം...ക്രുരമൃഗം. 

അവന്നു ചൂടാന്‍ പുവുകള്‍ നല്കി 
പ്രപഞ്ചശില്പി 

അവന്‍െറ വഴിയില്‍ പുലരികള്‍ നീര്‍ത്തി 
പ്രപഞ്ചശില്പി 

പുക്കളവന്‍ ചൂടിയെറിഞ്ഞു 
പുലരികളൂതിയണച്ചു 

അവന്‍െറ ദാഹം, ഘാതകദാഹം 
അവന്‍െറ ചരിത്രം സംസ്‌കാരം 
ഹാ...ഹാ...ഹാ...സംസ്കാരം! 

അവന്നു മേയാന്‍ ഭൂമി കൊടുത്തു 
പ്രപഞ്ചശില്പി 

അവന്നു സഖിയായ്‌ സ്ര്രീയെ തീര്‍ത്തു 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


പ്രപഞ്ചശില്പി 

ഭൂമിയവന്‍ വെട്ടിമുറിച്ചു 
പുല്‍കി സ്ര്രീയെ ഞെരിച്ചു 
അവന്നു കാമം, ക്രുരവിനോദം 
അവന്‍െറ കഥയാണിതിഹാസം 
ഹാ...ഹാ...ഹാ...ഇതിഹാസം! 


959 


സംഗിതം: ജി, ദേവരാജന്‌ 
ഗായിക: പി. സുശീല 


പ്രണയകലാവല്ലഭാ, വല്ലഭാ 
മുഖപ്രസാദമിനിയും ചാര്‍ത്തിക്കു 
പ്രഥമരാത്രിയല്ലേ നമ്മുടെ 
പ്രഥമരാത്രിയല്ലേ? 

മുളച്ചുമുളച്ചുവന്ന യവനം പണ്ടു നിന്‍ 
മുല്ലപ്പുംതഴകൊണ്ടു മുറിഞ്ഞനാളില്‍ 
അന്നു മോഹങ്ങള്‍ പ്രതീക്ഷിച്ചിരുന്ന തീ 
ആദ്യത്തെയാശ്ശലേഷസുഖത്തിനല്ലേ? 
ധന്യയായി ...ഞാന്‍ ധന്യയായീ... 
പൊടിച്ചുപൊടിച്ചുനിന്ന ലജ്ജകള്‍, ഇന്നു 


നിന്‍ 


പൊന്നുംകൈനഖംകൊണ്ടു വിടര്‍ന്നനേരം 
എന്‍െറ സ്വപ്നങ്ങള്‍ ഉറങ്ങാതിരുന്ന നീ 
ഏകാന്തസംഗമസുഖത്തിനല്ലേ? 
ധന്യയായീ...ഞാന്‍ ധന്യയായി.... 


860 


സംഗീതം: ജി. ദേവരാജന്ി 
ഗായിക: ചി. സുശ്തീല 


കുടിക്കൂ! കുടിക്കു! പുതിയ വീഞ്ഞിതു 


കുടിക്കൂ! 


തുടുക്കട്ടെ മനസ്സും മജ്ജയുമസ്ഥിയും 
ഞരമ്പു തുടുക്കട്ടെ! 

നിലമത്സ്യങ്ങളായ്‌ മധുചഷകങ്ങളില്‍ 
നീന്തിക്കളിക്കട്ടെ നിന്‍ മിഴികള്‍ 
കുത്തുപറക്കട്ടെ കടിഞ്ഞാണൂുരിയ 
കുതിരകള്‍ പോലെ വികാരങ്ങള്‍! 

ഒരു മദിരോത്സവമാക്കു ജീവിതം 
ഒമര്‍ഖയാമിനെപ്പോലെ... 
നാഡികളേഴിലും ഫണം 
വിടര്‍ത്തിയാടട്ടെ 

നാഗങ്ങള്‍ പോലെ നിന്‍ തേന്‍ചൊടികള്‍ 
ചേര്‍ത്തുപിടിക്കട്ടേ തുടിക്കുമീ പരുഷം 


ലിറകുകള്‍ കൊണ്ടു ഞാന്‍ പൊതിഞ്ഞോട്ടെ! 


ഒരു മദനോത്സവമാക്കൂ ജീവിതം 
ഒമര്‍ഖയാമിനെപ്പോലെ. 


3901 
ചിത്രം: 


861 


സ്വംഗിതം: ജി. ദേവരാജന്റി 
ഗായകന്‌: യേശുദാസ്‌ 


പാവങ്ങള്‍ പെണ്ണുങ്ങള്‍ 


പാവങ്ങള്‍ പെണ്ണുങ്ങള്‍, ദുഃഖ- 
ഭാരം ചുമക്കും ദേവതകള്‍ 
കാലസമുദ്രത്തിരകളില്‍ നീന്തും 
കളിമണ്‍പാവകള്‍... 
ഇതിഹാസങ്ങള്‍ക്കു താടി നരച്ചു 
ഇന്നലത്തെ സ്മൃതികള്‍ മരിച്ചു 
സ്ത്രീകളിന്നും വിരഹാതുരകള്‍ 
ഭൂമികന്യാസീതകള്‍! 
രാമായണത്തിലെ കണ്ണീരില്‍ മുക്കിയ 
സീതകള്‍! സീതകള്‍! 

ഈ നൂററാണ്ടിന്നെഴുപതു കഴിഞ്ഞു 
ഇന്നലത്തെ യുഗങ്ങള്‍ മറഞ്ഞു 
സ്ത്രീകളിന്നും പുരുഷന്മാരുടെ 
ശാപമേല്ക്കും അഹല്യകള്‍ 
ശാപമോക്ഷത്തിനു കാത്തുകിടക്കും 
അഹല്യകള്‍! അഹല്യകള്‍! (പാവങ്ങള്‍...) 


862 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, ലചതാരാജു 


കുഞ്ഞല്ലേ, പിഞ്ചുകുഞ്ഞല്ലേ--ഈ 
കുഞ്ഞിക്കണ്ണിലിരുട്ടല്ലേ 
എല്ലാ മുഖങ്ങളും കാണുന്നവരേ। 
എന്നോടു കരുണയില്ലേ? 
ഇവളുടെ പ്രായത്തില്‍ നുറുനുറായിരം 
ഇത്തിരിപ്പുക്കള്‍ ചിരിക്കുമ്പോള്‍ 
കാലത്തുണര്‍ന്നവര്‍ പാലടയുണ്ണുമ്പോള്‍ 
കാണാത്ത കണ്ണുകള്‍ തുറക്കും --ഇവള്‍ 
കൈനീട്ടി തെരുവിലിരിക്കും 
ഒരുകാശൊരുകാശൊരുകാശു തരണേ 
ഒരുപിടിച്ചോറിനുള്ള കാശു തരണേ! 
ഇവളുടെ കൂട്ടുകാര്‍ പാദസരം കെട്ടി 
ഇതുവഴിയോടിനടക്കുമ്പോള്‍ മി 
വാര്‍മുടിപ്പുമണം കാററില്‍ പരക്കുമ്പോ 
വാവിട്ടിരുന്നവള്‍ കരയും കണ്ണു 
വാടകൊണ്ടു തുടയക്കും 
ല്‌ കാശൊരുകാശൊരുകാശു തരണേ 


ശു തരണേ! 
ഒരുപിടിച്ചോറിനുള്ള കാശു (കുഞ്ഞല്ലേ...) 


90? 


864 


സംഗിതം ൭ ദേവരാജന്‌ 
ഗ്റഡകറി. െപ്പനരന്‌ 


൨ കൂ! രണ മേ..പോകൂ! 


നില്‍ ഏകാന്തതയില്‍ വന്നുടുതുണി മാറന്‍ 


എനിക്കു നെസ്സില്ലാ...എനിക്കു മരണമില്ല 
ശില്പി, ഞാനൊരു ശില്പി, 
ശിലകളീശ്വരവിശഹമാക്കും ശിലീപി 
അടപ്പിടും ഞാന്‍ നീയണയുമ്പോള്‍ 
അസ്ഥിപഞ്ജരശാല 

നിന്‍െറ നാട്ടില്‍ സ്വപ്നങ്ങളുണ്ടോ? 
നിന്‍െറ നാട്ടില്‍ മനുഷ്യരുണ്ടോ? 

ശില്പി, ഞാനൊരു ശില്പി, 


ശിലകളില്‍ ജീവിതവേദന കൊത്തും ശിദ്പി 


തുറന്നിടും ഞാന്‍ നീയകലുമ്പോള്‍ 
ദീപഗോപുരമേട 
നിന്‍െറ നാട്ടില്‍ സവന്ദര്യമുണ്ടോ? 


നിന്‍െറ നാട്ടില്‍ വെളിച്ചമുണ്ടോ? (പോകൂ...) 


864 


സ്സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


ആലുണ്ടെലയുണ്ടെലഞ്ഞിയുണ്ട്‌, 
ആയില്യത്തേഴിലംപാലയുണ്ട്‌ 

നൂറും പാലും കൂടിച്ചാടു പാമ്പേ-തമം- 
നൂലും കഴുത്തിലിട്ടാടു പാമ്പേ 
സര്‍പ്പവനത്തിലെ വെള്ളിപ്പടര്‍പ്പിലെ 
പുഷ്പശിഖാമണി മുത്തു ചൂടി 
വെട്ടിത്തിളങ്ങും മിഴികള്‍ നീട്ടി--തിരു- 
നെററിയില്‍ ഗോപിക്കുറി ചാര്‍ത്തി 
പുള്ളുവന്‍പാട്ടുകേട്ടാടു പാമ്പേ 
നീലപ്പുള്ളി റൌക്കയിട്ടാടു പാന്വേ 
ചാഞ്ചാടു പാമ്പേ! 

ചൂററിപ്പിണയുന്ന ചുണ്ടുകള്‍ പൂക്കുന്ന 
കെട്ടിപ്പുണരുന്ന വള്ളിപോലെ 

പത്തി വിടര്‍ത്തുമിണപ്പാമ്പിന്‍ മെയ്യില്‍ 
കൊത്തുന്ന കാമശരംപോലെ 
പൊത്തിപ്പുളഞ്ഞു നിന്നാടു പാമ്പേ-കുടം 
കൊട്ടുന്ന താളത്തിനാടു പാമ്പേ! 
ചാഞ്ചാടു പാമ്പേ! 


865 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, ഫി. സുശീല 


ഒന്നാം പൊന്നോണപ്പൂപ്പടകൂട്ടാന്‍ 
പൂക്കണ്ണി കോരാന്‍ പൂക്കളം തീര്‍ക്കാന്‍ 


111117 | 
[ റ തികള്‍ 


പ0ലിവാ തുമ്പീ പൂത്തുമ്പി ൭൨ രേഷ 
നം പുക്കിലയുഞ്ഞാലാാന്‍െ 

1 ദൂമ്റവമറ്റ ന്ത്ലീനെ പുകല ദു ഗൂ 
തആലിവാതുമി..പെണ്‍തുമ്പി..രാ...0൪ 
ആലാത്തുഞ്ഞാലിലാടിപ്പറന്നുചെ 
ന്ങേക്കൈനീല്‌ ഉ്ങേക്കെനീദി 
ആധ്യം തെടുന്നോരാകാശക്കനിയാര്‍ക്ക്‌; 
ആലാത്തുഞ്ഞാലാടിപ്പശമുമ്പോ 
അര്ങേത്തേലളിനേല്‍ ഉഇങ്ങേത്തോളിയേല്‍ 
അമല്ലിക്കിഴിക്കുത്തുമമ്മാനപ്പഴമാര്‍ക്ക്‌; 
ഉയാള്‍ക്ക്‌.. ഇയാള്‍ക്ക്‌... 

ആ പു പൂത്തതും ഉണ്ണി വിരിഞ്ഞതും 
ഞെട്ടു കറുത്തതും അന്നേക്ക്ണിടടു 
തോണ്ടിക്കൊതിപ്പിച്ചൊരീയാള്‍ക്ക്‌ 
ഓലപ്പന്തു മെടഞ്ഞുമെടഞ്ഞെടു- 
ത്തങ്ങോദ്ടൊന്നടിച്ചിങ്ങോദ്ടദൊന്നടി- 

പ്യാദ്യം ജയിക്കുമ്പോള്‍ 
പൊന്നുംകസവുമുണ്ടാര്‍ക്ക്‌? 

ഓണക്കോടി ഞൊറിഞ്ഞു ഞൊറിഞ്ഞുടു- 
ത്തങ്ങോട്ടോടുമ്പോള്‍ ഇങ്ങോദ്ടോടുമ്പോള്‍ 
കന്നിക്കവിളിലെ സിന്ദുരക്കൊടിയാര്‍ക്ക്‌? 
ഇയാള്‍ക്ക്‌... 

ആ കൊടി പൂത്തതും പൂമ്കൊടിയായതും 
പൂന്തേന്‍ നിറഞ്ഞതും അന്നേ കണ്ടിട്ട്‌ 
നുള്ളിച്ചിരിപ്പിച്ചൊരീയാള്‍ക്ക്‌. (ഒന്നാം...) 


866 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: ജയച്ചന്രനി, പി. മാധുരി 


ന്ത്്‌ 


പ്രതിമകള്‍...പ്രതിമകള്‍ 
പ്രിയദര്‍ശിനികള്‍ പ്രതിമകള്‍ 
കവിതകള്‍...കവിതകള്‍ കല്ലില്‍ 
കൊത്തിയ കവിതകള്‍. 

ചുണ്ടില്‍ സ്വര്‍ണ്ണക്കരണ്ടിയുമായ്‌ 
ശുക്രദശയില്‍ ജനിച്ചവരേ 
നില്‍ക്കു...ഒന്നു നില്‍ക്കു -- 
ജിപ്സിനര്‍ത്തകിയെ വേണോ? 
ത്ധനക്‌...ത്ധനക്‌...ത്ധനക്‌ -- 
ഹിപ്പിനര്‍ത്തകിയെ വേണോ? 
ചരസ്സ്‌...ചരസ്സ്‌...ചരസ്സ്‌ -- 
വിരുന്നുമുറിയില്‍ വയ്ക്കാം 
പളുങ്കുകൂട്ടില്‍ വയ്ക്കാം 
തനിച്ചിരുന്നു മടുക്കുമ്പോള്‍ തല്ലലലം 
തുള്ളിക്കാം 
കണ്ണില്‍ കാമസ്ഫുലിംഗവുമായ 
എന്നെക്കണ്ടു വിയര്‍ത്തവരേ! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നില്‍ക്കു...ഒന്നു നില്‍ക്കൂ... 
സ്വര്‍ഗ്ഗമേനകയെ വേണോ? 
കൊടുക്കൂ... കൊടുക്കൂ... കൊടുക്കു... 
കൊടുക്കു... 

നഗ്സസുന്ദരിയെ വേണോ? 
വേണോ...വേണോ? വേണോ? 
കിടക്കമുറിയില്‍ വയ്ക്കാം ഇടയ്ക്കു 
തൊട്ടുനോക്കാം 

തനിച്ചിരുന്നു കുടിക്കുമ്പോള്‍ 
ദമ്മാരേദം പാടിക്കാം. 


987 

സംഗിതം: ജി. ദേവരാജന്‍. 
ഗായകര്‍: പി. ലീല, പി. സുശീല, 
പി. മാധുരി 


(പ്രതിമകള്‍...) 


സ്വര്‍ണ്ണഖനികളുടെ വര്‍ഗ്ഗഭൂമിയുടെ 
സുല്‍ത്താനേ 

നമസ്തേ! നമസ്തേ! നമസ്തേ! നമസ്നേ! 
സ്വപ്നസഖികളുടെ പുഷ്പവതികളുടെ 
സുല്‍ത്താനേ 

നമസ്തേ! നമസ്തേ! നമസ്തേ! നമസ്നേ! 
അത്തറില്‍ മുങ്ങി 
മുടിയുലമ്പിവരുമുല്പലാക്ഷികളെ നോക്കൂ 
മദനോത്സവങ്ങളിലെ 
മത്സരങ്ങളിലെയപ്സരസ്സുകളെ നോക്കു 
ചിരിക്കൂ പാദുഷാ, ചിരിക്കൂ! 

ഈ ചിരിയുടെ 

മുന്തിരിവള്ളികള്‍ കൊണ്ടൊരു ചിത്രം 
വരയ്ക്കൂ। 

ഇവിടെ...ഇവിടെ...ഇവിടെ... 
ഇലക്കുടചുടും മലയാളത്തിലെ 
ഇളനീര്‍പ്പൊന്‍കുടങ്ങള്‍ 

ഞങ്ങള്‍ ഉഇളനീര്‍പ്പൊന്‍കുടങ്ങള്‍ 
സ്വീകരിക്കു, ഈ ഇളനീര്‍ സ്വീകരിക്കു 
ഈ മുളംകുടിലില്‍ പകരം 
ഞങ്ങള്‍ക്കീന്തപ്പനംപഴം നല്‍കൂ... 

കന്മദം കവിളിലിട്ടൊരുങ്ങിവരും 
ഉവദാംഗികളെ നോക്കു 

ഈ അര്‍ദ്ധനഗ്നകളെ നൃത്തലോലകളെ 
അത്ഭുതാംഗികളെ നോക്കു 

ചിരിക്കു പാദുഷാ, ചിരിക്കു 

ഈ പിരിയുടെ തങ്കലയങ്ങളില്‍ 
തങ്ങളെ ഒന്നു മയക്കു... 
ഞങ്ങളെ...ഞങ്ങളെ...ഞങ്ങളെ മയക്കു 
തിരുവാതിരകള്‍ കുളിരില്‍ മുക്കിയ 
നുമാസപുഷ്പങ്ങള്‍ 


803 


ഞങ്ങള്‍ ധനുമാസപുഷ്പങ്ങള്‍ 
സ്വീകരിക്കൂ...പാതിരാപ്പൂവിതു സ്വീകരിക്കു 
ഈ മുളംകുടിലില്‍ പകരം, 
ഞങ്ങള്‍ക്കില്ലാത്തതൊക്കെയും നല്‍കു. 


868 


ന്ംഗിതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: പി. സുശീല; പി ലല, 
പി. മാധുരി, ബി. വസന്ത 


തുറമുഖമേ! തുറമുഖമേ! തുറമുഖമേ! 
തുറമുഖമേ! 

മരതകപ്പച്ചക്കുടകള്‍ വിടര്‍ത്തിയ 
തുറമുഖമേ! 

തിരിയെ വരുന്നു പടവാള്‍മുനയാല്‍ 
തിലകം ചാര്‍ത്തിയ ഞങ്ങള്‍ 
കുങ്കുമതിലകം ചാര്‍ത്തിയ ഞങ്ങള്‍ 
അലയാഴിയിലെ കൊള്ളക്കാരുടെ 
തലകളരിഞ്ഞവര്‍ ഞങ്ങള്‍ 
തലകളരിഞ്ഞവര്‍ ഞങ്ങള്‍ 

ഈ മലയാളത്തിലെ മധുരാംഗികളുടെ 
മാനം കാത്തവര്‍ ഞങ്ങള്‍ 
അടിമകളല്ലാ...ഇനിയടിമകളല്ലാ 

ഇതു തുടലുകള്‍ ഈരിയ കൈകള്‍ കെട്ടും 
പടഹങ്ങള്‍... 


ജയപടഹങ്ങള്‍...ഓ... (തുറമുഖമേ....) 


ചിത്രം: നഖങ്ങള്‍ 
809 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


പുഷ്പമംഗലയാം ഭൂമിക്കു 
വേളിപ്പുടവയുമായ്വരും വെളുത്തവാവേ 
എന്‍െറ മടിയില്‍ മയങ്ങുമീ മാലതീലതയെ 
തൊടല്ലേ, തൊടല്ലേ, നീ! (പുഷ്പമംഗല...) 
കടഞ്ഞ ചന്ദനമെതിയടികളുമായ 
കൈയില്‍ കനകവേണുവുമായ്‌ 
പൊന്‍മുകില്‍ ചെമ്മരിയാടിനെ മേയ്ക്കുന്ന 
പുല്ലാനിമലയിലെ ആട്ടിടയന്‍ 
നീയി കവിളിലെ നീഹാരഹാരം 
കവരുമോ നിലാവേ കവരുമോ? 
(പുഷ്പമംഗല...) 
കുളിച്ചു കൂന്തലില്‍ ദശപുഷ്പവുമായ്‌ 
കണ്ണില്‍ പ്രണയദാഹവുമായ 
എന്മെയ്‌ മന്മഥചാപമായ മാററുമീ 


904 വയലാര്‍ കൃതിക 


ഉന്മാദിനിയെന്‍െറ പ്രാണസഖീ രാത്രി---ഇരുണ്ട രാത്രി. 
നീയി മനസ്സിലെയേകാന്തരാഗം കാലത്തുണര്‍ന്നു ചിരിക്കുമീ കാട്ടില്‍ 
കവരുമോ നിലാവേ കവരുമോ? നാളെ ഞങ്ങളില്‍ ഉയിര്‍ത്തെണിക്കുമി 


(പുഷ്പമംഗല...) കറുത്ത മരണം! 
ശക്തിയായ്‌, പ്രതികാരമായ്‌ 


870 ഉയിര്‍ത്തെണിക്കും! 

സ്പംഗീതം: ജി. ദേവരാജന്‍ നിന്ദിതരേ, പീഡിതരേ, നിരാശ്രയരേ 

ഗായകര്‍: യേശുദാസ്‌, പി. മാധുരി ഈ നീതിമാന്‍െറ ദുഃഖത്തില്‍ നമ്മള്‍ക്കു 
പങ്കില്ലേ?-- 


കൃഷ്ണപക്ഷക്കിളി ചിലച്ചു--ഉം...ഉം... 


പങ്കില്ലേ---പങ്കില്ലേ--പങ്കി൦ നക്ഷത്ര... 
കുളിച്ചുവാ പെണ്‍പക്ഷി കുളിച്ചുവാ ലല ത ല്ല ( ത്ര 


കുളിച്ചുവന്നാല്‍ ചൂടിക്കാം 87? 
കൊക്കുകൊണ്ടൊരു കുങ്കുമപ്പൂ സംഗീതം: ജി ദേവരാജന്‍ 
ഉം...ഉം... (കൃഷ്ണപക്ഷ...) ; 


മല്ലികാര്‍ജ്ജുനക്ഷേത്രക്കുളങ്ങരെ ഗായിക: പി. മാധുരി 


മഞ്ഞുമൂടിയ കാവ്‌ ഉം...ഉം... 

മഞ്ഞുമൂടും കാവിനകത്തൊരു 

മന്ത്രമല്ലികപ്പുവ്‌ ഉം...ഉം... 

പു നുള്ളാം, പൂവില്‍ മയങ്ങാം 

ഒരു പൂവമ്പു കൊള്ളുമ്പോള്‍ പേടിക്കുമോ 

പെണ്ണു പേടിക്കുമോ? ഉം...(കൃഷ്ണപക്ഷ...) 

വെള്ളിമഷശലത്താഴ്വരയ്ക്കക്കരെ 

ചില്ലു മേഞ്ഞൊരു വീട്‌ 

ചില്ലു മേഞ്ഞൊരു വീടിനകത്തൊരു 

ചിത്രവര്‍ണ്ണത്തേര്‌ 

തേര്‍തെളിക്കാം തേരിലുറങ്ങാം 

ഒരു കാരിയം ചോദിച്ചാല്‍ നാണിക്കുമോ 

പെണ്ണു നാണിക്കുമോ? ഉം... 
(കൃഷ്ണപക്ഷ...) 


ഗന്ധര്‍വ്വനഗരങ്ങള്‍ അലങ്കരിക്കാന്‍ പോകു 
ഇന്ദുകലേ സഖി ഇന്ദുകലേ 
നിന്‍ തേരോടും വീഥിയിലുണ്ടൊരു 
പര്‍ണ്ണകുടീരം൦-ഏകാന്തപര്‍ണ്ണകുടീരം 

(ഗന്ധര്‍വ... 
രാസക്രീഡാസരസ്സിന്നരികില്‍ 
രാമഗിരിയുടെ മടിയില്‍ 
ആ ശ്യാമവനഭുവില്‍ 
കാണാം സഖീ കാണാം ഇന്ന്‌ 
കാളിദാസന്‍െറ യക്ഷനെപ്പോലൊരു 
കാമുകനെ -- കാമമോഹിതനെ 
ആ...ആ...ആ...ആ...ആ...ആ... (ഗന്ധര്‍വ...) 
നീയാ വള്ളിക്കുടിലിന്നരികില്‍ 
നീലനദിയുടെ കടവില്‍ 
97 ആരാമഹ്ൃദയത്തില്‍ 

വേഗം സഖി വേഗം എന്‍െറ 

പ്രേമസന്ദേശകാവ്യവുമായൊന്നു 
പോവുകില്ലേ? ദൂതു --പോവുകില്ലേ? 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്ധും കൂട്ടരും 


നക്ഷത്രങ്ങളേ, സാക്ഷി -_ ആ...ആ...ആ...ആ....ആ...ആ... (ഗന്ധര്‍വ...) 
നവഗ്രഹങ്ങളേ, സാക്ഷി -- 
യാത്രയായി, അന്ത്യയാത്രയായി 873 
ഈ യാഗഭൂുമിയിലെ രക്തസാക്ഷി സംഗീതം: ജി. ദേവരാജന്‍ 

(നക്ഷത്ര...) | ഗായിക: പി. സുശീല 
രക്ത൦മനുഷ്യരക്തം--- 
വീണു കുതിര്‍ന്നു ചുമക്കുമീ മണ്ണില്‍ മാതാവേ! മാതാവേ ഴ 
എത്ര നാളുകള്‍ ഉറച്ചുനില്‍ക്കുമീ മനുഷ്യപുത്രനെ ഞങ്ങള്‍ക്കു നലകിയ 
പ്രഭുത്വദുര്‍ഗ്ഗം! മാതാവേ! 
എത്ര നാള്‍ കൊടുങ്കാററുകള്‍ നിന്‍പാദപീഠം തേടിവരുന്നൊരു 
തടഞ്ഞുനിര്‍ത്തും? നിരപരാധിനി ഞാന്‍ 
ഘാരുകരേ, കശ്മലരേ, നിശാചരരേ മാതാവേ--ദേവമാതാവേ! 
ഈ നീതിമാന്‍െറ രക്തത്തില്‍ ഭൂമിയില്‍ സ്ത്രീകളായ്‌ ജനിച്ചവരെല്ലാം 
നിങ്ങള്‍ക്കു പങ്കില്ലേ? പാപം ചെയ്തവരാണോ --ഇത്രമേല്‍ 


പങ്കില്ലേ-൦പങ്കില്ലേ--പങ്കില്ലേ (നക്ഷത്ര...) | പാപം ചെയ്തവരാണോ! 


രതരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
905 

അല്ലെങ്കിലെന്തിന ി പാനപാത്രം 

കയ്പുവെള്ളം നിറച്ചു നീ തന്നു.--- 

നീ തന്നു (മാതാവേ...) 

സ്വര്‍ഗൃത്തില്‍ ഞങ്ങള്‍ക്കൊരിരിപ്പിടം കിട്ടാന്‍ 

അഗ്നിപരീക്ഷകള്‍ വേണോ---ഇത്രമേല്‍ 


ിി യരഞ്ഞാണമഴിഞ്ഞ )ം 
കൈയിലെ സോമരസ 
അവള്‍ വരുമ്പോള്‍ 


[ ടം 
ിനാനും---എന്‍ സ്വയംവരദേവതയും 


ശരുമ്പിള്‍ ത ുരുമ്പിയും 


അഗ്നിപരീക്ഷകള്‍ വേണോ? ആ നൃത്തമനുകരിക്കും---മോഹങ്ങള്‍ 

അല്ലെങ്കിലെന്നുമീ മുള്‍ക്കിരീടം ആശ്ലേഷമധുരങ്ങളാക്കും, 

എന്തിനെന്‍െറ ശിരസ്സില്‍ തന്നു (വെണ്‍ചന്ദ്രലേഖ...) 

നീ തന്നു? (മാതാവേ...) | റിലെ മദനാംഗരാഗം കുതിര്‍ന്നും 

മകരമഞ്ജീരമുതിര്‍ന്നും 
പിത്രം: ചുക്ക്‌ മല്ലികാ പുഷ്പശരച്ചെപ്പുകിലുക്കിയും 
അവള്‍ വരുമ്പോള്‍ 

974 ഒരാനു൦-എന്‍ മധുവിധു മേനകയും 

സംഗീതം: ജി.ദേവരാജന്‍ ആ നൃത്തമനുകരിക്കും൦സ്വപ്നങ്ങള്‍ 

ഗായകര്‍: ജയചന്ദ്രന്‍, ചി സുശീല ആപാദരമണീയമാക്കും (വെണ്‍ചന്ദ്രലേഖ...) 

യരുശലേമിലെ സ്വര്‍ഗ്ഗദൂതാ--യേശുനാഥാ | 8706 

എന്നു വരും വീണ്ടുമെന്നു വരും സംഗീതം: ജി.ദേവരാജന്‍ 

എന്‍െറ മെഴുകു വിളക്കിന്‍മുന്‍പില്‍ ഗായിക: പി.സുശീല 

എന്നു വരും ദൈവപുത്രാ! (യെരുശലോ..) 

ബെത്‌ലഹേമിലെ പുല്‍ത്തൊഴുത്തു കാദംബരീപുഷ്പസദസ്സില്‍ 

ന മേഞ്ഞുകഴിഞ്ഞു കൌമാരം കൊരുത്തതാണിീ മാല്യം 

ഞങ്ങള്‍ മേഞ്ഞുകഴിഞ്ഞു കാമമാം കുരങ്ങിന്‍ മാറില്‍ വീണഴിഞ്ഞ 

നിര്‍ദ്ധനരും നിന്ദിതരും പീഡിതരും ---ഇതാ | നിര്‍മ്മാല്യം-_ഞാന്‍ നിര്‍മ്മാല്യം. 

നാഥനെ വന്നെതിരേല്ക്കാന്‍ (കാദംബരീ...) 

പയം ലം എന്തിനിതു തെരുവില്‍നിന്നെടുത്തു-- 

എന്നെ 
വലു പണിതുയര്‍ത്തിയ എന്തിനു നിന്‍ ചിറകുകള്‍ പൊതിഞ്ഞു 
ശീല്ലാ സ്വര്‍ഗ്ഗസോപാനത്തില്‍നിന്നു നീയെന്തിനീ 
നിന്‍െറ രാജ്യം--ഇതു ം്: രാജ്യം! മഗ്ദലനയില്‍ വന്നു--എന്‍െറയീ 
യെരുശലേ...? | മഗ്ദലനയില്‍ വന്നു 

ന: വീഥികള്‍ ഞങ്ങള്‍ മൂടുക മൂടുക രോമഹര്‍ഷങ്ങളാല്‍ 

ലാ ഥി മൂടുകീക്കൈനഖവടുക്കള്‍. (കാദംബരി...) 
ച്ചു എന്തിനിതില്‍ പനിനീര്‍ തളിച്ചു---വീണ്ടു 


അടിമകളും മര്‍ദ്ദിതരും ദുഃഖിതരും൦-ഇതാ 
അല്ലിയൊലീവിലകളുമായിറങ്ങിക്കഴിഞ്ഞു 
സീസറില്ലാ--പിലാത്തോസില്ലാ 
കാല്‍വരിയുടെ താഴ്വരയില്‍ മുള്‍മുടിയില്ലാ 
നിന്‍െറ രാജ്യ൦-ഇതു നിന്‍െറ രാജ്യം. 
(യെരുശലേ...) 


മെന്തിനിതിന്നിതളുകള്‍ മുളച്ചു 
പുഷ്പതുണീരവുംകൊണ്ടു നീയെന്തിനീ 
പുഷ്കരണിയില്‍ വന്നു---കണ്ണുനീര്‍ 
പുഷ്കരണിയില്‍ വന്നു 

ചൂടുക ചൂടുക വാരിയെടുത്തു നീ 


ചൂടുകീ പല്ലവപുടങ്ങള്‍ (കാദംബരി...) 
971 
സംഗീതം: ജി ദേവരാജന്‍ 877 
ഗായകന്റി. യേശുദാസ്‌ സംഗീതം: ജി.ദേവരാജന്‍ 


വെണ്‍ച്യ്രലേഖയൊരപ്സരയ്പീ ഗായിക: പി. മാധുരി 
വ്പ്രലംഭശൃംഗാരനൃത്തമാടാന്‍വരും വെള്ളിക്കുരിശു വലംകൈയിലുയര്‍ത്തും 
അപ്സര്രസ്രീ. (വെണ്‍ചന്ര്ര...) | വെള്ളിയാഴ്ചരാത്രി--ദുഃഖ 

ററത്തു കസവുത്തരീയമുലഞ്ഞും വെള്ളിയാഴ്ച രാത്രി---നിന്‍െറ 


1212 


കന്യാമാത്തില്‍ മുട്ടുകുത്തുന്നൊരു 


കണ്ണുനീര്‍ത്തിരി ഞാന്‍. (വെള്ളിക്കുരിശു...) 


സിരകള്‍---രക്തസിരകള്‍ 


-പിരിച്ചുതെറുത്തൊരീ 


തിരിയുടെ ചുണ്ടിലെ ജ്വാലാ 
നിന്‍ തിരുമുമ്പിലൊരഞ്ജലീിനാളമായ്‌ 
നിന്നു തിളങ്ങട്ടെ നാളെ നാളെ. 


(വെള്ളിക്കുരിശു...) 


തിരകള്‍--ദുഃഖത്തിരകള്‍--- 
അടിച്ചുതകര്‍ക്കുമെന്‍ 

കരളിന്‍െറ ഈറനാം തീരം 

ഇന്നലെ വന്ന വസന്തത്തിന്‍ സ്മരണകള്‍ 
ഇന്നു ഞാന്‍ കുഴിച്ചിട്ട തീരം 

നിന്‍ തിരുഹൃദയപ്പുവുകള്‍ പൂക്കുന്ന 
മണ്‍മെത്തയാവട്ടെ നാളെ---നാളെ 


(വെള്ളിക്കുരിശു...) 


878 


സംഗിതം: ജി. ദേവരാജന്‍ 
. ഗായിക. പി. ഛീല 


സംക്രമവിഷുപ്പക്ഷീ 
സംവത്സരപ്പക്ഷീ 
പൊന്‍മണിച്ചുണ്ടിനാല്‍ കാലത്തിന്‍ 
ചുവരിലെ 

പുഷ്പപഞ്ചാംഗങ്ങള്‍ മാററീ--നീയെത്ത 
പുഷ്പപഞ്ചാംഗങ്ങള്‍ മാററീ. 
മാറുന്ന പഞ്ചാംഗദിവസങ്ങളില്‍ 
മനുഷ്യന്‍െറ ജന്മദിനമുണ്ടോ--അവന്‍ 
വിശ്വപ്രകൃതിയെ കൈക്കുള്ളിലാക്കിയ 
വിപ്ലവത്തിരുനാളുണ്ടോ 
തലമുറകള്‍ ഹസ്പദാനംചെയ്യു 
പിരിഞ്ഞ ചിത്രങ്ങളുണ്ടോ? 
മാറുന്ന കാലത്തിന്‍ ചുമര്‍ചിത്രങ്ങളില്‍ 
മനുഷ്യന്‍െറ ചരമദിനമുണ്ടോ--അവന്‍ 
സത്യധര്‍മ്മങ്ങളെ കുത്തിക്കൊലചെയ്യു 
രകൃസാക്ഷിദിനമുണ്ടോ? 
തലമുറകള്‍ യുദ്ധം ചെയ്യ 
തകര്‍ന്ന ചിത്രങ്ങളുണ്ടോ? 


879 


സംഗിതം: ജി ദേവരാജന്‌ 
ഗായകന്‍: ജയചന്ദ്രന്‍ 


ഇഷ്ടപ്രാണേശ്വരി--നിന്‍െറ 
ഏദന്‍തോട്ടം എനിക്കുവേണ്ടി 
ഏഴാം സ്വര്‍ഗ്ഗം എനിക്കുവേണ്ടി 


(സംക്രമ...) 


(സ ക്രേമ...) 


(സംക്രമ...) 


വയലാര്‍ കൃതിക, 


ഇഷ്ടപ്രാണേശ്വരീ... 

കുന്തിരിക്കം പുകയുന്ന കുന്നിന്‍ചരിവിം 

കുയില്‍ക്കിളീ-- 

ഇണക്കുയില്‍ക്കിളീ--- 

നിങ്ങളുടെയിടയില്‍ ആണിനോ 

പെണ്ണിനോ 

നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം? 

ഒരിക്കലും 

നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം 

എന്നോടു പറയു നീ-- 

എന്തെങ്കിലുമൊന്നു സമ്മതിക്കു. 
(ഇഷ്ടപ്രാണേശ്വരീ 

സ്വര്‍ണ്ണമേഘത്തുകില്‍കൊണ്ടു നാണം 

മറയ്ക്കുന്ന 

സുധാംഗദേ-സ്വര്‍ഗ്ഗസുധാംഗദേ 

ആ പ്രമദവനത്തില്‍ ആദവും അവ്വയും 

അരുതെന്നു വിലക്കിയ കനി തിന്നുവോ-- 

ഈശ്വരന്‍ 

അരുതെന്നു വിലക്കിയ കനി തിന്നുവോ? 

എന്നോടു പറയു നീ 

എന്തെങ്കിലുമൊന്നു സമ്മതിക്കൂ. 
(ഇഷ്ടപ്രാണേശ്വരീ. 


ചിത്രം: ഇന്‍റര്‍വ്യൂ 


880 


സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായകന്‍: യേശുദാസ്‌ 


ഉത്തരമഥുരാപുരിയില്‍-- 
മദനോത്സവമഥുരാപുരിയില്‍ 
നൃത്തകലയുടെ നിധിയായ്‌, വാസവദത്ത 
വാണിരുന്നു--- 

നാലമ്പലങ്ങളില്‍ രാജാങ്കണങ്ങളില്‍ 
നവരാത്രിനര്‍ത്തനമേടകളില്‍ 
രതിസുഖസാരേ പാടീ--അവള്‍ 
മദനന്യത്തമാടീ--- 
അവളുടെയസുലഭതാരുണം 
അംഗോപാംഗലാവണ്യം 
ചക്രവര്‍ത്തിമാര്‍ കൊതിച്ചു---അവിടേക്ക 
രത്തമഞ്ചലുകള്‍ കുതിച്ചു 
വാസവദത്തയുടെ ഗോപുരനടയില്‍ 
വ്യാളീമുഖങ്ങളുയര്‍ന്നു! (ഉത്തര.. 
അവളുടെ യൌവനം തകര്‍ന്നപ്പോള്‍- 
അവര്‍ 

അവളെ വേശ്യയെന്നു വിളിച്ചു 
കരചരണങ്ങളരിഞ്ഞു---അവളെ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 








907 
പുടുകാട്ടിലെറിഞ്ഞു! 
അന്ത്യോദകവുമായ്‌ ഒരു ചക്രവര്‍ത്തിയും യം ദറുപടിയല്ലയോ... 
അവിടേക്കു ചെന്നില്ലാ ഏകാന്ത (നാളീക...) 
9; ന്‌ 
റുദയഭാസ്കരബിംബംപോലുതള്ളൊരുപ ലിനോ വ 
ഗൂുപ്പനല്ലാതെ മൂകവികാരങ്ങളാലേ; റ) 
അന്നൊരുപഗുപ്പനല്ലാതെ. (ഉത്തര...) ചുറേറാടുചുററുമൊരാലി ഗനത്തിന്‍ 
ചൂടില്‍ കിടന്നതിനാലോ-_പുക്കള്‍ 

081 മൂടിക്കിടന്നതിനാലേം__ 
സംഗീതം: വി. ദക്ഷിണാമുരിത്തി ഈ മൌനം സമ്മതമല്ലയോ 
ഗായിക: എത്‌.ആര്‍. ഈശ്വരി ഈ മന്ദഹാസം മറുപടിയല്ലയോ 

(നാളീക...) 


മാല! മാല! വരണമാല--ഇതു 
മാലതിപ്പുകൊണ്ടു ഞാന്‍തന്നെ 
കോര്‍ത്തൊരു മാല! 

വേണോ --ഇതു വേണോ? 

വെളുക്കുവോളം വിരുന്നു വേണോ 
ചെറുപ്പക്കാരേ! 

ദിവസവും ഞാന്‍ സ്വപ്നം കാണും 
ദേവനുണ്ടീ സദസ്സില്‍ 
തുറന്നുനോക്കാതെനിക്കു കാണാം 

തുടിച്ചു തുള്ളും ഹൃദയം -- ആ 
മനോഹരഹ്ൃദയം 

അതിന്‍െറ താളവും അതിന്‍െറ ദാഹവും 
എനിക്കറിയാം! എല്ലാമെനിക്കറിയാം!(മാല...) 
ചെറുപ്പം മുതല്‍ ഞാന്‍ കാത്തിരിക്കും 
പുരുഷനുണ്ടീ സദസ്സില്‍ 
മുറിച്ചുനോക്കാതെനിക്കറിയാം 

നിറഞ്ഞു പതയും രക്ടം[--ആ 

ഞരമ്പിലെ രക്ടം! 

അതിന്‍െറ ഗന്ധവും അതിന്‍െറ ചൂടും 
എനിക്കറിയാം എല്ലാമെനിക്കറിയാം! (മാല...) 


982 
സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായകന്‌: യേശുദാസ്‌ 


ി 


സംഗീതം: വി, ദക്ഷിണാമുരിത്തി 
ഗായകന്‍: (്രഹ്മാനന്ദ൯ി 


കനകംമൂലം ദുഃഖം കാമിനിമൂലം ദുഃഖം 
കണ്ണില്ലാഞ്ഞിട്ടും ദുഃഖം കണ്ണുണ്ടായിട്ടും 
ദുഃഖം 
ദുൂഃഖമയം ദുഃഖമയം ദുഃഖമയം ജീവിതം. 
സ്വര്‍ഗ്ഗം മറെറാരു രാജ്യത്തുണ്ടെന്ന്‌ 
സ്വപനം കാണുന്നവരേ-വെറുതെ 
സ്വപനം കാണുന്നവരേ 
ഇവിടെത്തന്നെ -- സ്വര്‍ഗ്ഗവും 
നരകവുമിവിടെത്തന്നെ 
രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ തെണ്ടികള്‍ 
ഞങ്ങള്‍. (കനകം...) 
കന്യാകുമാരിയും കാശ്മീരും 
കണ്ണുപൊട്ടന്നൊരുപോലെ 
കര്‍ത്താവുമള്ളാവുമയ്യപ്പനും 
കണ്ണുപൊട്ടന്നൊരുപോലെ! (കനകം...) 
ഈശ്വരന്‍ മറെറാരു ലോകത്താണെന്നു 
വിശ്വസിക്കുന്നവരേ -- വെറുതെ 
വിശ്വസിക്കുന്നവരേ 
ഇവിടെത്തന്നെ ദൈവവും ചെകുത്താനും 
ഇവിടെത്തന്നെ 


നാളികലോചനേ, നിന്‍ മിഴികള്‍ക്കിന്നു പി ന്റ ) 
നീലിമ എങ്ങനെ കുടി % ്ു 
നാണത്തില്‍ തുടുക്കും മുഖശ്രീമലരിന്‌ 
നാലിതളെങ്ങനെ കുടി--ഇന്ന്‌? 
ക്നമാരം കഴിയുമ്പോള്‍ 
കിളിര്‍ത്തുകിളിര്‍ത്തുവരും 
ദോമറഞ്ചകഞ്ചുകത്താലോ 

ശീമംഗലേ നിന്‍െറ താരുണ്യവനത്തില്‍ 
മുകന്‍ കടന്നതിനാലോ--ഞാനാം 
മുകന്‍ കടന്നതിനാലോ? 

ശേ മാനം സമ്മതമല്ലയോ... 


884 
സംഗീതം: വി. ദക്ഷിണാമുര്ത്ത്‌ 


ഗായിക: പി. സുശീല 


അമ്മയ്ക്കുമച്ഛനും കാരാഗൃഹം 
അമ്മാവനോ സിംഹാസനം 
അന്തഃപുരത്തില്‍ വളരേണ്ട കണ്ണ 


നമ്പാടിഗോകുലഗ്രാമം! 
പൊന്നും കിതീടമിരിക്കേണ്ട തലയില്‍ 


ടി 


വര്‍ഷ യിലി പീലി 

നാമനെങ്ങളണിയ്യേണ്ടു മാറില്‍ 

കൃഷ്‌ നെതുത്സീപുമാല 

അമ്പാടി. മ്മയിക്കും കണ്ട്രീര---തുയ. 

്മമുത്മയ്ക്ും ക ല്‌ 

രാരിരാരരൊ.. രാരീരോ 

രാരീരാരോ.. രാരീരോ... (അമ്മയ്ക്കും...) 

സ്വര്‍ ഖ്്ുര്ള ജികയിരിക്കേണ്ട കൈയില്‍ 

കണ്ണന്‍ പിരട്ടക്കിണ്സു 

പ്ത്ളിപ്പെങ്കോല്‍ പിടിക്കേണ്ട കൈയില്‍ 

ളല്ലിമുള്കയുടെ പുങ്കൊനി 

അമ്പാടിയമ്മയ്ക്കും കണ്ണീര--- 

അമ്മുമ്മയ്ക്കും കണ്ണീര്‍ 
രാരീരാരോ..രാരീരോ 

രാരീരാരോ...രാരീരോ... (അമ്മയ്ക്കും...) 


പിത്രം: അഴകുള്ള സെലീന 


885 


സംഗീതം: യേശുദാസ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


മരാളികേ! മരാളികേ! 
മാനത്തെ മാലാഖ ഭൂമിയില്‍ വളര്‍ത്തും 
മരാളികേ! 
മധുരത്തില്‍ പൊതിഞ്ഞൊരു 
രഹസ്യം--ഒരു രഹസ്യം 
സ്വര്‍ണ്ണനൂല്‍വല വിശിപ്പിടിക്കും നിന്നെയെന്‍ 
സ്വപ്നമാം പൊയ്കയില്‍ ഞാന്‍ വളര്‍ത്തും 
നി കുളിക്കും കടവിന്നരികില്‍--നിന്നരികില്‍ 
നിന്‍ സ്വര്‍ഗ്ഗസൌന്ദര്യമാസ്വദിക്കാനൊരു 
ചെന്താമരയായ്‌ ഞാന്‍ വിടരും.(മരാളികേ...) 
മിന്നുനുല്‍ കഴുത്തില്‍ ചാര്‍ത്തും൦സ്ത്രീധനം 
എന്മനോരാജ്യങ്ങളായിരിക്കും 
നീയുറങ്ങും കടവിന്നരികില്‍--നിന്നരികില്‍ 
നിന്‍ ദിവ്യതാരുണ്യം വാരിപ്പുണര്‍ന്നൊരു 
പൊന്നോളമായ്‌ ഞാനൊഴുകിവരും 
(മരാളികേ...) 


886 


സംഗീതം: യേശുദാസ്‌ 
ഗായിക: ലത 


ഇവിടത്തെച്ചേച്ചിക്കിന്നലെമുതലൊരു 
ജലേദോഷം 

ചീററലും തുമ്മലും മൂളലും മുറുങ്ങലും 
ചീത്തപറച്ചിലും മൂക്കുപിഴിച്ചിലും 
ലേദോഷം 


വയലാര്‍ കൃതിക; 


പിങ്ങനാശ്ശേരിയില്‍നിന്നൊരു ചേട്ടന്‍ 
പേപ്പിയെ കാണാന്‍ വന്നെന്നേയ്‌ 

ഉരിയക്കുഞ്ഞാളിപ്പറച്ചിം കണ്ടു 

ഉമ്മിണിത്തമരേം കണ്ട 

ഒരുനോക്കു ഞാനും കണ്ടു. 

കണ്ടാല്‍ നല്ല തമാശ--ചേട്ടനു 

ചുണ്ടെലിവാലന്‍ മീശ 

ഉത്തിരിമീശേം മൊഖവും കണ്ടി- 

ട്ടിന്നേ ചേച്ചിക്കൊരാശ--മൂപ്പരേ 

ഇന്നേ ചേച്ചിക്കൊരാശ-- 

(ഇവിടത്തെ ചേച്ചി.. 
കെട്ടിക്കാമ്പോണെന്നറിഞ്ഞേപ്പിന്നെയൊ- 
രിഷ്ടോമെന്നോടില്ലാതായ്‌ 
വിളിച്ചാല്‍ പണ്ടത്തെ കളിചിരിയില്ലാ 
വിശന്നാല്‍ ചോറു തരൂല്ല---ഓടിവ- 
ന്നൊരിക്കലൊരുമ്മ തരൂല്ല-- 
ഇപ്പം നല്ല തമാശ-- 
ചേച്ചിക്കിത്തിരിപ്പോരും മീശ 
ഈ വരമീശേം പടുതീം കണ്ടാല്‍ 
ഇന്നേ കൈവിടുമാശ-മുപ്പില 
ഇന്നേ കൈവിടുമാശ. (ഇവിടത്തെ ചേച്ചി.. 


887 


സംഗീതം: യേശുദാസ്‌ 
ഗായകര്‍: എസ്‌. ജാനകിയും കുട്ടരും 





കാളമേഘത്തൊഠപ്പിവച്ച കുന്നിനു മീതേ 
കരിങ്കട്ടിദൈവത്താരേ 
ഈ കളഞ്ഞുകിട്ടിയ പൊടിയനെ നീ 
ഉയിരോടെ നല്‍കണേ! 
തൈമലമിട്ടു കുളിപ്പിക്കാം ദൈവത്താരേ 
തമിഴ്‌നാടന്‍ പട്ടുതരാം ദൈവത്താരേ 
മുടി കെട്ടാന്‍ പീലിതരാം ദൈവത്താരേ 
മുത്തുമാല കോര്‍ത്തുതരാം ദൈവത്താരേ 
കല്‍വിളക്കു കൊത്തിത്തരാം 
കര്‍പ്പൂരം കൊളുത്തിത്തരാം 
കാടെല്ലാമലങ്കരിക്കാം ദൈവത്താരേ 
ഹൊയ്‌ ഹൊയ്‌ ഹൊയ്യാഹൊയ്‌! 
(കാളമേഘ... 
മാനെറച്ചി ചുട്ടുതരാം ദൈവത്താരേ 
മൊളങ്കൊഴലില്‍ തേന്‌ തരാം ദൈവത്താരേ 
മണ്ണപത്തറ കെട്ടിത്തരാം ദൈവത്താരേ 
മയിലാട്ടമാടിത്തരാം ദൈവത്താരേ 
വെള്ളിയമ്മ കാത്തിരിക്കും വെള്ളാരങ്കു 
പള്ളിയറ മേഞ്ഞുതരാം ദൈവത്താരേ 


ഹൊയ്‌ ഹൊയ്‌ ഹൊയ്യാ ഹൊയ്‌ 
(കാളമേഘ.... 


ന്നിഥേ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


988 


സംഗീതം: യേശുദാസ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ഡാര്‍ലിംഗ്‌! ഡാര്‍ലിംഗ്‌! നീയൊരു ഡാലിയാ 


താഴംപുക്കള്‍ക്കിടയില്‍ പൂത്തൊരു ഡാലിയാ 


ശരോണിലെ ശരല്‍ക്കാലത്തിന്‍ 
സ്മരണകളോ 

പൂവായ്‌ വിരിഞ്ഞ നാള്‍ നിന്നിലുണര്‍ന്ന 
വികാരങ്ങളോ 
നിന്‍മൃദുലാധരസിന്ദുരത്തിനു നിറം 
നല്കീ--അതോ 

ഈ മധുചഷകം നിനക്കു നീട്ടും 
ച്രേമപൌരുഷമോ? (ഡാര്‍ലിംഗ്‌...) 
ഷെറാസിലെ ഒമര്‍ഖയ്യാമിന്‍ കവിതകളോ 
അന്തഃപുരത്തിലെ നിദ്രകള്‍ നെയ്ത 


കിനാവുകളോ 

നിന്‍ നീലാഞ്ജനനേത്രങ്ങള്‍ക്കു മദം 
കൂട്ടി--അതോ 

ഈ മകരന്ദം കൊതിച്ചുനില്ക്കും 
കാമമോഹിതരോ? (ഡാര്‍ലിംഗ്‌...) 
899 


സംഗീതം: യേശുദാസ്‌ 
ഗായിക: ചി. സുശ്തീല 


താജ്മഹല്‍ നിര്‍മ്മിച്ച രാജശില്പി 
ഷാജഹാന്‍ ചക്രവര്‍ത്തി 
അങ്ങയെ പ്രേമവിരഹിണികള്‍ 
ഞങ്ങള്‍ അനുസ്മരിപ്പു 
നിത്യതപസ്വിനികള്‍ 

ആ നല്ല ഹൈമവതഭുമിയിലെ 
അശ്രുവാഹിനീതടത്തില്‍ 
മോഹഭംഗങ്ങള്‍ കൊണ്ടവിടുന്നു 
തീര്‍ത്തൊരാ 
മുകാനുരാഗകുടീരത്തില്‍ 

ഒരു കണ്ണീരിന്നുറവയായ്‌ 
ഒഴുകുകയാണിന്നും 

എന്നിലെ ദുഃഖവും ഞാനും. (താജ്മഹല്‍...) 
ആ നല്ല ചന്ദ്രമദരാത്രികളില്‍ 
അംശുമാലിനീതടത്തില്‍ 
ആദ്യരോമാഞ്ചങ്ങള്‍ പൊതിഞ്ഞു 
ഞാനാരുടെ 

ആലിംഗനങ്ങളില്‍ മയങ്ങി 

അത്തിന്റ സ്വര്‍ഗ്ഗാനുഭൂുതികളെ 
തഴുകുകയാണെന്‍െറ 

സ്വപ്നവും ദാഹവും ഞാനും. 


909 


890) 


സംഗിതം: യേശുദാസ്‌ 
ഗായകര്‍: യേശുദാസ്‌, ബി വസന്ത 


പുഷ്പഗന്ധീ। സ്വപ്നഗന്ധ॥ പ്രകൃതീ 
നിന്‍െറ 


ച്ചിലമേടയിലന്തിയുറങ്ങാനെന്തു 
സുഖം! 

കാമദേവന്‍ പൂനുള്ളാത്തൊരു 
താഴവരയില്‍ 
പ്രിയകാമുകനോടൊത്തു 
താമസിക്കാനെന്തു സുഖം! 
പീരുമേട്ടിലെ നീലിമ നീര്‍ത്തിയ 
പുല്‍പ്പായില്‍ 

ആഹാഹാ 

ഈ ഈറനൊന്നര കുടഞ്ഞുടുക്കും 
ചോലക്കരയില്‍ 

ചുംബനത്തിന്‍ ചുടറിയാത്തൊരു 
മണ്ണിന്‍ ചുണ്ടില്‍ 

ആ ഹാഹാ 

സന്ധ്യ വന്നു ചായമിടുന്നതു 
കാണാനെന്തു രസം! 

സുഭാഷിണീ, പ്രേമസ്വരുപിണീ 

നിന്‍ സിരകളെ വീണാതന്ത്രികളാക്കിയ 
സോളമന്‍ ഞാന്‍. (പുഷ്പഗന്ധി...) 
ഭൂമികന്യയ്ക്കു യവനം നല്കിയ 
ധനുമാസം 

ആഹാഹാ 

ഇതു പുക്കളൊക്കെയുറക്കമൊഴിക്കും 
മധുവിധുമാസം 

മഞ്ഞില്‍ മുങ്ങി മലര്‍ന്നുകിടക്കും 
കുന്നിന്‍കവിളില്‍ 

ആഹാഹാ 

മഞ്ജുചന്ദ്രിക മഞ്ഞളിടുന്നതു 
കാണാനെന്തു രസം! 

സുഭാഷിണീ, പ്രേമസ്വരുപിണീ 
നിന്‍സിരകളില്‍ പ്രേമാമൃതമായൊഴുകിയ 
സോളമന്‍ ഞാന്‍. (പുഷ്പഗന്ധീ...) 


891] 
സംഗീതം: യേശുദാസ്‌ 
ഗായിക: പി. ഥീല/ 


സ്നേഹത്തിന്‍ ഇടയനാം യേശുവേ 
വഴിയും സത്യവും നീ മാത്രമേ 
നിത്യമാം ജീവനും ദൈവപുത്രാ 


(താജ്മഹല്‍...) | നീയല്ലാതാരുമില്ല 


സ്ത 
വയലാര കൃതികള്‍ 


പാപികള്‍ക്കായ്‌ വലഞ്ഞലഞ്ഞതും അനങ്ങുമ്പോള്‍ മിനുങ്ങണൊണ്ടോം 
ആടുകള്‍ക്കായ്‌ ജീവന്‍ വെടിഞ്ഞതും മാര്‍മൊട്ടില്‍ തേനുണ്ടോ 
പാടുകള്‍ പെട്ടതും നീതന്നെ നായകാ മലര്‍മിഴിയില്‍ സ്വപ്നമുണ്ടോ 
യേശുനാഥാ യേശുനാഥാ നെഞ്ചിലൊരു ത്താരാട്ടിന്‍ 
നീയല്ലാതാരുമില്ല നിലാംബരീരാഗമുണ്ടോ (വീണേ...) 
സത്യവിശ്വാസത്തെ കാത്തിടുവാന്‍ നാലകത്തെ വടക്കിനിയില്‍ | 
നിത്യം നിന്‍ കീര്‍ത്തിയെ പാടിടുവാന്‍ നിലവിളക്കിന്‍ തിരുമുന്‍പില്‍ 
ഭൃത്യന്മാരില്‍ കൃപ തോന്നീടുവാന്‍ ഏഴിലപ്പുങ്കുറി തൊട്ട്‌ 
നീയല്ലാതാരുമില്ല യേശുനാഥാ...യേശുനാഥാ ഏലസ്സും കഴുത്തിലിട്ട്‌ 
നീയല്ലാതാരുമില്ല. (സ്നേഹത്തിന്‍...) | ഒന്നരയും ഞൊറിഞ്ഞുടുത്ത്‌ 
. | പെണ്ണൊരുങ്ങും പുളികുടിനാള്‍ 
ചിത്രം: തൊട്ടാവാടി നാലുമൊഴിക്കുരവയിടാന്‍ 
നീയും വായോ പുള്ളുവത്തീ... (വീണേ...) 
890 പത്തു മാസം തികയുമ്പോള്‍ 
പൊന്നുംചിങ്ങം വിടരുമ്പോള്‍ 


സംഗ്മ്തം: എത്‌.പി.ആര്‍്‌. വരീമ്മ 


ഗായകന്‍: യേശുദാസ്‌ തിരുവോണപ്പൂക്കളത്തില്‍ 

തൃത്താപ്പു നുള്ളുമ്പോള്‍ 
പിതാവേ... പിതാവേ...ഈ ആററുനോററു പ്രസവിക്കും 
പാനപാത്രം തിരിച്ചെടുക്കേണമേ! അന്നൊരുണ്ണിക്കണ്ണനെ നീ 

(പിതാവേ...) | ഇത്തിരിപ്പൂങ്കണ്ണനുണ്ണി 

ആകാശമേഘങ്ങള്‍ക്കിടയില്‍ ഇള്ളാ ഇള്ളാ കരയുമ്പോള്‍ 
അത്യുന്നതങ്ങളില്‍--അങ്ങയെ പനിനീരില്‍ മേല്‍ക്കഴുകി 
തൃക്കണ്‍ പാര്‍ത്തുവന്ന ഭൂമിക്കു പണ്ടിതു | പൊന്നു നല്‍കി വയമ്പു നല്‍കീ 
ഭിക്ഷനലകിയതല്ലേ--അങ്ങു അങ്കപ്പുവിന്‍ ഇതള്‍ചുരത്തും 
ഭിക്ഷനലകിയതല്ലേ? അമ്മിഞ്ഞപ്പാലു നല്കി 
സ്വീകരിക്കു---സ്വീകരിക്കു---എന്‍െറ കനകമണിത്തൊട്ടിലിലാ 
പ്രാണന്‍െറ മെഴുകിതിരിപ്പുവുതിരുമീ കണ്ണനെ നീയുറക്കേണം. 
പാനപാത്രം... (പിതാവേ...) | ആരിരാരോ രാരിരാരോ... 
നിശ്ശബ്ദദുഃഖങ്ങള്‍ക്കിടയില്‍ രാരിരാരോ... രാരിരാരോ... 
നിത്ൃശുന്യതയില്‍ --എന്‍െറയീ 
അസ്ഥികളഴിയിട്ട്‌ കൂട്ടിനകത്തു 894 
കയ്പു നിറച്ചുതന്നു--അങ്ങ്‌ സംഗീതം” എല്‍.പി.ആരി. വരീമ്മ 
കയ്പു നിറച്ചുതന്നു. ഗായകന്‍: ജയച്ന്ന്ര൯ 
ഏററുവാങ്ങു---ഏററുവാങ്ങു--ഇന്ന്‌ 

ഉപാസന--ഉപാസന 


പാപികള്‍ കല്ലെറിഞ്ഞുടയ്ക്കുംമുന്‍പേ--ഈ 


പാനപാത്രം. (പിതാവേ...) | ജതു ധന്യമാമൊരുപാസന 


ഉണരട്ടെ--ഉഷസ്സുപോലുണരട്ടെ 
903 ഉപാസന! ഉപാസന! ഉപാസന 
സത്യം മയക്കുമരുന്നിന്‍െറ ചിറകില്‍ 
സ്വര്‍ഗ്ഗത്തു പറക്കുമീ നാട്ടില്‍---ഇല്ലാത്ത 
സ്വര്‍ഗ്ൃത്തു പറക്കുമീ നാട്ടില്‍ 


സംഗിതം: എതി.ചി.ആര്‍. വരിമ്മ 
ഗായകര്‍: രാജു ഫെലിക്സ്‌, ചി. സുശീല 


വീണേ! വീണേ! വീണപ്പെണ്ണേ സ്വപ്നം മരിക്കുമീ നാട്ടില്‍ 

വീണയ്ക്കെത്ര മാസം? സര്‍ഗ്ഗസ്വരൂപിയാം ശാസ്ത്രം നിര്‍മ്മിക്കും 
നാലുംമുന്നേഴു മാസം. അഗ്നികുണ്ഡങ്ങള്‍ക്കുള്ളില്‍ 

അടിവയററില്‍ തിരുവയററില്‍ മനുഷ്യാ--ഹേ।! മനുഷ്യാ 
ആലിലപ്പൂമണിവയറ്റില്‍ വലിച്ചെറിയു നിന്‍െറ മുഖംമൂടി (ഉപാസന...) 


അനങ്ങണൊണ്ടോ പിടയ്ക്കണൊണ്ടോ കാലം ശരശയു തീര്‍ത്തുമയങ്ങുമീ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
91 
കാണാത്ത കൂുരുക്ഷേ്രഭുവില്‍---കലിയുഗം 
കാണാത്ത കുരുക്ഷേര്രഭൂുവില്‍ 
സോക്രട്ടീസുമാര്‍ ധ്യാനിച്ചിരിക്കുമീ 
സ്വര്‍ണ്ണസോപാനത്തിന്നരികില്‍ 
മനുഷ്യാ--ഹേ! മനുഷ്യാ 
വലിച്ചെറിയൂ നിന്‍െറ വിഷപാത്രം. 
(ഉപാസന...) 






ഇതളിതളായ്‌ മലര്‍ന്നതി. 
ഇത്തിരി ലില്ലിപ്പു 
ഇതിന്‍െറ ശൈശവക 
ഇതിന്‍െറ യൌവനവും... 
അവിടുത്തെ തൃപ്പാദങ്ങളില്‍ 
അര്‍പ്പിക്കാനല്ലോ! 


897 


നമാരങ്ങളും; 


895 
സംഗീതം: എത്.പചി.ആര്‍്‌. വരിമ്മ 


ഗാതമ്പുവയലുകള്‍ ലാളി 
ഗായക൯: യേശുദാസ്‌ ജിച്ചു വളര്‍ത്തിയ- 


ഗോരേത്തി!-യുഗപുണ്യവതിയാമനുജത്തി। 


ഇറ്റലിയുടെ നിത 
ചെമ്പകമോ...ചന്ദനമോ... റ 0 സുന്ദരവസന്തത്തിന്‍ 


കമ്പുകളുണങ്ങിയ കല്പകമോ കര്‍ത്താവിന്‍െറ കൈമാത്ത ന്‌ 
കാമവതികള്‍ കണ്‍കേളീലതകള്‍ ൂ ന 

കൈനീട്ടി പുണരാത്ത കാഞ്ഞിരമോ പുരുഷന്‍ കേളീമലരാക്കിടും ₹ മ്‌ 
പ്രേതമോ--ഒരു മോഹഭംഗത്തിന്‍ സ്ത്രീത്വത്തിന്‍െറ- 
പ്രേതമോ (ചെമ്പകമോ...) | നിറയും താരുണ്യത്തെ രക്ഷിക്കും 

ഒരു മുഖക്കുരുപോലും മുളയ്ക്കാതെ കവചമായ്‌.. 


ഒന്നു തളിര്‍ക്കാതെ 

പ്രമദവനത്തില്‍ പണ്ടു മരിച്ചൊരു 
പ്രണയവികാരമോ...ഓ...ഓ... 
അസ്ഥിപഞ്ജരമോ ഒരു യയവനത്തിന്‍ 
നഗ്നപഞ്ജരമോ... (ചെമ്പകമോ...) 
ഒരു നഖക്ഷതംപോലും ഏല്ക്കാതെ, 

ഒന്നു പൂക്കാതെ 

ജതു ദേവതയുടെ ശാപം കിട്ടിയ 
ഹൃദയവികാരമോ ഓ...ഓ... 
അഗ്നിപഞ്ജരമോ--ഒരു യവനത്തിന്‍ 
നഗ്നപഞ്ജരമോ... (ചെമ്പകമോ...) 


996 


ഗായകര്‍: എസ്‌. ജാനകി, കോറസ്‌ 


വിടരൂ... വിടരൂ... നീ! 
വിശ്വമാനസസരോവര പുഷ്പമായ്‌... 
കാലം കാണാത്ത വിശുദ്ധയായ്‌! 


ചിത്രം: കാപാലിക 


898 
സംഗീതം: ആരി.കെ. ശേഖരി 
ഗായകന്‍: യേശുദാസ്‌ 


“ശരപഞ്ജരം പുഷ്പശരപഞ്ജരം 
ശരീരം മനസ്സിന്‍ സുഖവാസമന്ദിരം 
മന്മഥന്‍ സ്ര്രീയിലതു പണിയുന്ന കാലം 
മദിച്ചുതുള്ളും യവനം 

വികാരം മുമ്പേ കുതിക്കും അന്ന്‌ 
വിചാരം പിമ്പേ നടക്കും 

വിരിയുന്ന വിരിയുന്ന മോഹപുഷ്പങ്ങളില്‍ 
വിരല്‍നഖമുദ്രകള്‍ പതിക്കും കാമം 
വിരല്‍നഖമുദ്രകള്‍ പതിക്കും 

ഓരോ സ്വപ്നവും കൊഴിയും 
ഓര്‍മ്മകള്‍ കിളിവാതില്‍ തുറക്കും 
ദുരെ കാമുകശലഭങ്ങള്‍ ചിരിക്കും 
ചിരിക്കും പൊട്ടിച്ചിരിക്കും 
ശരപഞ്ജരം പുഷ്പശരപഞ്ജരം 
ശരീരം മനസ്സിന്‍ സുഖവാസമന്ദിരം 
മന്മഥന്‍ വീടു വിട്ടു പിരിയുന്ന കാലം 
മുഖംതിരിക്കും യയവനം 

വിഷാദം മുടന്തിനടക്കും അന്ന്‌ 


ആവേ മരിയ--ആവേ... ആവേ... 

വ്യാകുലമാതാവേ... ലോകമാതാവേ! 

എന്നെ പരീക്ഷയില്‍ പുകിക്കരുതേ! 

പാപം ചെയ്യിക്കരുതേ! 

ചൂടാനല്ലാ...മറ്റൊരാളെ ചൂടിക്കാനല്ലാ! 

ഇറ്റലിയില്‍ വിടര്‍ന്നതീ- 

ഇത്തിരി ലില്ലിപ്പൂ! 

ജതിന്‍െറ വെഞ്ചയുമാത്മവിശുദ്ധിയും; 

ഇതിന്‍െറ സൌരഭവും... 

അവിടുത്തെ തൃച്ചേവടികളില്‍ 

അര്‍പ്പിക്കാനല്ലോ! 

അണിയാനല്ല---മാലകോര്‍ത്തിതണിയി 
ക്കാനല്ലാ! 


812 


വിചാരം കാതോര്‍ത്തുനില്ക്കും 
കൊഴിയുന്ന കൊഴിയുന്ന 
ദു“ഖബാഷ്പങ്ങളില്‍ 

കരള്‍ കിടന്നേങ്ങലടിക്കും താനേ 
കരള്‍ കിടന്നേങ്ങലടിക്കും 

ഓരോ സ്വപ്നവും മരിക്കും 
ഓര്‍മ്മകള്‍ ചുമര്‍ചാരിയിരിക്കും 
ദൂരെ കാമുകശലഭങ്ങള്‍ ചിരിക്കും 
ചിരിക്കും പൊട്ടിച്ചിരിക്കും 


ചിത്രം: മാധവിക്കുട്ടി 
899 


“സംഗിതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: ജയച്ച(്ൂ൯ 


മാനത്തുകണ്ണികള്‍ മയങ്ങും കയങ്ങള്‍ 
മനോരമേ നിന്‍ നയനങ്ങള്‍ 

അവയില്‍ മുഖം നോക്കും എന്‍െറ 
വികാരങ്ങള്‍ 

ആവേശഭരിതങ്ങള്‍ 
പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങള്‍ 


നിന്‍ 


നുണക്കുഴിപ്പുമൂടും കുറുനിരകള്‍ 
കാററുവന്നവയുടെ രചനാഭംഗികള്‍ 
മാററുവാന്‍ നീയെന്തിനനുവദിച്ചു 
കാററിനെ ഞാന്‍ ശപിച്ചു അതു നിന്‍െറ 
കാമുകഹൃദയത്തിലൊളിച്ചു ഒളിച്ചു 


പ്രിയചുംബനത്തിന്‍െറ ചിത്രം പതിഞ്ഞ നിന്‍ 


മൃദുമന്ദഹാസത്തിന്‍ തിരുമധുരം 
ആയിരം ചൊടികളാല്‍ മുകരാനെന്തിനീ 
ആതിരചന്ദ്രനെയനുവദിച്ചു 
ചന്ദ്രനെ ഞാന്‍ ശപിച്ചു അവന്‍ നിന്‍െറ 
ചെമ്പകമുഖശ്രീയിലൊളിച്ചു. 


900 


ഗായിക: പി. മാശുതി 


ചിറകുള്ള കിളികള്‍ക്കേ മാനമുള്ളു---വെള്ളി- 


ത്തിരയുള്ള കടലിനേ തീരമുള്ളൂ! 
കത്തുന്ന തിരികള്‍ക്കേ വെളിച്ചമുള്ളൂ! 


പൊട്ടി 


രെയുന്ന കുഞ്ഞിനേ പാലുള്ളൂ... 


(ചിറകുള്ള...) 


മനസ്സിലൊരഭിലാഷം തപസ്സിരുന്നാലേ 
മലരിനു വസന്തമുള്ളൂ। 


മുഖപടമില്ലാത്ത സ്നേഹത്തിനുള്ളിലേ 


വയലാര്‍ ഗ്പൃതിക; 


മധുരാനുഭൂതികളുള്ളു! 
മയങ്ങൂ... മയങ്ങൂ! 
മയങ്ങിയാലേ... പ്രഭാതമുള്ളു! ( ചിറകുള്ള. 
അഴിമുഖമന്വേഷിച്ചൊഴുകിയാലേ... 
പുഴകളില്‍ തരംഗമുള്ളൂു।! (2) 

പ്രതിഫലം തേടാത്ത പ്രേമത്തിനേ 
ഹൃദയനൈര്‍മല്യമുള്ളൂ! 
മയങ്ങൂ... മയങ്ങൂ! 
മയങ്ങിയാലേ...പ്രഭാതമുള്ളൂ! 


901 


ഗായിക: പിശമാധുതി 


(ചിറകുള്ള 


ശ്രീമംഗല്യത്താലി ചാര്‍ത്തിയ- 
സോമലേഖേേ।! നിന്‍െറ 
സീമന്തരേഖയില്‍ ആരുടെ തിരുമുഖ- 
സുസ്മിത സിന്ദുരം-സിന്ദുരം! 
പൂമുഖപ്പന്തലില്‍ സ്വയംവരവധുവായ്‌ 
പൂത്തുനിന്ന നിന്നരുകില്‍! 
തോളോടുതോള്‍ ചേര്‍ന്നു നിന്ന 
നിന്‍നാഥന്‍റെ 
ലാളനമേല്‍ക്കാന്‍ കൊതിയായോ? 
ആ മാറില്‍ കവിള്‍ ചേര്‍ത്തുനില്‍ക്കാന്‍- 
കൊതിയായോ...കൊതിയായോ? 
(ശ്രീമംഗല്യത്താലി.. 
പാല്‍ക്കടല്‍ ദ്വീപില്‍ പ്രിയനവനിരിക്കും! 
പത്മരാഗമണിയറയില്‍! 
ഭൂമി നിലാവില്‍ കുളിച്ചുകേറുംമുമ്പ്‌, 
പൂമെത്ത നീര്‍ത്താന്‍ തിടുക്കമായോ? 
ആ മടിയില്‍ തല ചായ്ച്ചുറങ്ങാന്‍- 
തിടുക്കമായോ...തിടുക്കമായോ? 
(ശ്രീമംഗല്യത്താലി.. 


 ഗറങ്്തത്തം 


ചിത്രം: ജീസസ്‌ 
902 


സംഗീതം: ജോസഫ്‌ കൃഷ്ണ 
ഗായിക: ചി. സുശ്തീല 


യഹുദിയാ ഇത്‌ യഹുദിയാ 
യുഗങ്ങള്‍കൊണ്ട്‌ ശില്പികള്‍ തീര്‍ത്തൊരു 
യഹുദിയാ ഇത്‌ യഹുദിയാ 

ഇതിലേ ഇതിലേ ഉദ്യാനവിരുന്നി- 
ന്നെതിരേല്പു ഞാന്‍ എതിരേല്പു 
ഭൂമികന്യക കയ്യില്‍ നീട്ടിയ 
പാനപാത്രംപോലെ 

വാനം മാര്‍ചേര്‍ത്താശ്മേഷിക്കും 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നാദകസ്വപ്നം പോലെ 
യെരുശലേം സുന്ദരിമാരുടെ 
ലജ്ജകള്‍ പടരും യഹുദിയാ 
കാമദേവത കല്ലില്‍ കൊത്തിയ 
കാവ്ൃശില്പംപോലെ 
കാലമനശ്വരയാവൃുനമേകിയ 
കാമുകദാഹംപോലെ 

ഗലീലിയാ പെണ്‍കൊടിമാരുടെ 
പുംബനമണിയും യഹുദിയാ 


ചിത്രം: അങ്കത്തട്ട്‌ 


903 

സംഗീതം: ജി.ദേവരാജന്‍ 
ഗായകര്‍: അയിരുര്‍ സദാശിവന്‍, 
പി. മാധുരി, പി. ലില 


അങ്കത്തട്ടുകളുയര്‍ന്ന നാട്‌ 
ആരോമല്‍ച്ചേകവര്‍ വളര്‍ന്ന നാട്‌ 
പടവാള്‍മുനകൊണ്ട്‌ മലയാളത്തിന്‌ 
തൊടുകുറിചാര്‍ത്തിയ കടത്തനാട്‌ 


(അങ്കത്തട്ടുകള്‍...) 


വടക്കന്‍ പാട്ടുകളോടൊന്നിച്ചൊഴുകിയ 
വയനാടന്‍പുഴയുടെയമ്മവീട്‌ 
അനുരാഗകഥകളെ കവചങ്ങളണിയിച്ചൊ- 
രിതിഹാസസമ്പത്തിന്‍ ജന്മനാട്‌ 


(അങ്കത്തട്ടുകള്‍...?) 


ആററും മണമ്മേലെയുണ്ണിയാര്‍ച്ച 

കൂത്തു കാണാന്‍ പോയൊരുണ്ണിയാര്‍ച്ച 
വളയിട്ട കൈകള്‍കൊണ്ടുരിയ വാളിന്‍െറ 
ത്ധണത്ധണനാദം കേട്ടുണര്‍ന്ന നാട്‌ 


(ആററുംമണ... 


തച്ചോളിയൊതേനനും പാലാട്ടുകോമനും 
കച്ചകളുടുപ്പിച്ച കടത്തനാട്‌--അങ്ക- 
കച്ചകളുടുപ്പിച്ച കടത്തനാട്‌ 
കൈരളിയഭിമാനകഞ്ചുകം ചാര്‍ത്തുന്ന 
കളരിപ്പയററിന്‍െറ തറവാട്‌ 


കടത്തനാട കടത്തനാട്‌. (അങ്കത്തട്ടുകള്‍... 


904 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകര്‍: പി. മാഗധുതിയും കൂട്ടരും 


നമപ്പവന്‍കിണ്ണം താളമാടി 
താളത്തിനൊത്തൊരു പാട്ടു പാടി 
റുമൊഴിക്കുളങ്ങരെ കുളിക്കാന്‍ വാ 
ചുറുന്തേനിടത്തിലെ കിളിമകളേ! 


(തങ്കപ്പവന്‍...? 


അല്ലിയോടം നിറെ, ത്) ണ്ടു. 
അഞ്ചിലത്താളി ക 
അടിമുണ്ടും മേരുമുണ്ടുമഴിച്ചിടുമ്പോള്‍ 
അരയ്ക്കു ചുററാനുള്ള മംച്ച്യുരണ്ടാ? 
എണ്ണയുണ്ടഞ്ചിലത്താളിയുണ്ട്‌ 
പൊന്നുംകസവുള്ള കച്ചയുണ്ട്‌-- 
(തങ്കപ്പവന്‍... 
നാഗപുരം വട്ടെടുത്തുവച്ചോ- 000 
നാഭിപ്പൂമാല പൊതിഞ്ഞുവച്ചോ- 
കൂളികഴിഞ്ഞേഴിലക്കുറികള്‍ ചാര്‍ത്താന്‍ 
കതിര്‍മുഖക്കണ്ണാടിക്കൂടെടുത്തോ! 
വട്ടുണ്ടലങ്കാരച്ചെപ്പുമുണ്ട്‌ 
മുത്തുകണ്ണാടിയളുക്കുമുണ്ട്‌--(തങ്കപ്പവന്‍..) 
അമ്പലത്താഴത്തെപ്പൂക്കുളത്തില്‍ 
അരഞ്ഞാണപ്പാടോളം വെള്ളമുണ്ടോ 
അരികത്തെ നീരാട്ടുപുങ്കടവില്‍ 
ആണുങ്ങളാരോ കുളിക്കണൊണ്ടോ? 
പൊയ്കയില്‍ മാറോളം വെള്ളമുണ്ട്‌ 
പുരുഷന്മാര്‍ മുങ്ങിക്കുളിക്കണൊണ്ട്‌. 
(തങ്കപ്പവന്‍...) 


905 


സംഗീതം: ജി.ദേവരാജന്ന 
ഗായിക: ചി. മാധുതി 


അല്ലിമലര്‍ക്കാവില്‍ വേല കണ്ടു 
അങ്കച്ചമയങ്ങള്‍ അവിടെ കണ്ടു 
അയ്യപ്പന്‍കാവില്‍ വിളക്കു കണ്ടു 
ആയിരം താലപ്പൊലികള്‍ കണ്ടു. 
(അല്ലിമലര്‍...) 
അരവിന്ദം പൂക്കുന്ന പൊയ്ക കണ്ടു---അതില്‍ 
അരയന്നപ്പക്ഷികള്‍ കുളിക്കുന്ന കണ്ടു 
പെണ്‍കൊടിമാരെ മദംകൊണ്ടു മൂടും 
പൊന്‍പൂവമ്പന്‍ കുളിക്കുന്ന കണ്ടു. 
(അല്ലിമലര്‍...) 
വയനാടന്‍പുഴയുടെ പാട്ടു കേട്ടു--അതില്‍ 
വളകള്‍ കിലുങ്ങുന്ന സ്വപ്നങ്ങള്‍ കണ്ടു 
അസ്ഥികള്‍ക്കുള്ളില്‍ പനിനീരു തൂകും 


നരാഗം തുടിക്കുന്ന കണ്ടു. 
ലം % (അല്ലിമലര്‍...! 


906 


സംഗീതം: ജി.ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


അംഗനമാര്‍മാലേ--അംശുമതിബ 
വ(കലേ-ഇതിലേ-ഇത്/ലേ”്‌ 
ടം. (അംഗനമാര്‍... 
ഇത 


814. 


നിന്‍ പാദം ചുംബിച്ചൊരുന്മാദം കൊള്ളുമീ 
ചെമ്പകപ്പുവായ്‌ ജനിച്ചിരുന്നെങ്കില്‍ ഞാന്‍ 
നിന്നംഗസൌഭഗം വാരിപ്പുണരുമീ 
മന്ദസമീരനായ്‌ ജനിച്ചിരുന്നെങ്കില്‍ ഞാന്‍ 
എങ്കില്‍ ഞാന്‍ ച്രക്രവര്‍ത്തി-ദരു 
പ്രേമചക്രവര്‍ത്തി... (അംഗനമാര്‍...) 
അല്ലിപ്പുമെയ്യെടുത്തങ്കത്തില്‍ റയ്ക്കുമീ 
വള്ളിയുഞ്ഞാലായ്‌ ജനിച്ചിരുനൊങ്കില്‍ ഞാന്‍ 
നിന്‍ ദിവ്യയൌാവനം എന്നും പുതയ്ക്കുമീ 
പൊന്നുടയാടയായ്‌ ജനിച്ചിരുന്നെങ്കില്‍ നതാന്‍ 
എങ്കില്‍ ഇതു രാജധാനി--ഒരു 
പ്രേമരാജധാനി... (അംഗനമാര്‍...) 
നിന്‍ ദാഹം തീര്‍ക്കുവാന്‍ ചുണ്ടോടു 
ചേര്‍ക്കുമീ- 
തെങ്ങിളംനീരായ്‌ ജനിച്ചിരുന്നെങ്കില്‍ ഞാന്‍ 
സൌന്ദര്യറാണി നിന്‍ മാറില്‍ മയങ്ങുമീ 
സ്വര്‍ണ്ണപ്പതക്കമായ്‌ ജനിച്ചിരുന്നെങ്കില്‍ ഞാന്‍ 
എങ്കില്‍ ഞാന്‍ ച്ക്രവര്‍ത്തി--ഒരു 
പ്രേമച്ക്രവര്‍ത്തി... (അംഗനമാര്‍...) 


907 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, പി. മാധുരി 


വള്ളുവനാട്ടിലെ വാഴുന്നോരെ 
പള്ളിക്കുടക്കീഴേ വാഴുന്നോരെ 
ദേശിംഗനാട്ടില്‍നിന്നങ്ങയെ കാണുവാന്‍ 
ആശിച്ചുവളൊരു രാജപ്പെണ്ണ്‌--ഈ 
രാജപ്പെണ്ണ്‌. 
തെയ്യാ...തെയ്യാ...തെയ്യാ... 
തെയ്യാ...തെയ്യാ...തെയ്യാ... 
കഷണ്‍പുരികത്തഴകള്‍ 
കാമന്‍െറ വില്ലുകള്‍ 
കമലപ്പുമിഴികള്‍ 
കാമന്‍െറയമ്പുകള്‍ 
കവിളിലെ ചുഴികള്‍ 
യാവനപ്പൊയ്കകള്‍ 
കതിര്‍ച്ചൊടിപ്പുകള്‍ 
പൂന്തേന്‍ കിണ്ണങ്ങള്‍ 
കിണ്ണങ്ങള്‍...കിണ്ണങ്ങള്‍...കിണ്ണങ്ങള്‍ 
(വള്ളുവനാട്ടിലെ...) 
തെയ്യാ...തെയ്യാ...തെയ്യാ... 
കുറത്തിയാട്ടം കൂടിയാട്ടമമ്മാനാട്ടം തില്ലാനാ 
കുച്ചുപ്പുടി കുമ്മിയടി തന്നാ തന്നാ തന്നാന 
രാമനാട്ടം കൃഷ്ണനാട്ടം കടത്തനാടന്‍ 
കളരിയാട്ടം 
ഏതു കാണണമേതു കാണണം 
വാഴുന്നോരെ 


വയലാര്‍ കൃതിക, 


തെക്കന്‍പാട്ട വടക്കന്‍പാടട പുള്ളോമ്പാട്‌. 
പൂറ്റ ൮ 

തേക്കുപാട്ട തെരുവുപാട്ട തിന്താ തിന്താരേ 

അയ്യമ്പാട്ട്‌ തെയ്യമ്പാട 

തിരുവള്ളിയുരുടുക്കുപാട്ട 

ഏതു പാടണമേതു പാടണം വാഴുന്നോരെ 

അഹ വാഴുന്നോരേ 

ഭൂമിയായിരമിതളുകളുള്ളൊരു 

വര്‍ണ്ണത്താമര--ഓഹോ... 

ഇവളാ പൂമ്പൊടിക്കുള്ളില്‍ പിറന്നൊരു 

സ്വര്‍ഗ്ഗമേനക 

ആ...ഹാ...ഹാ...ഹാ... 

ചഞ്ചല്‍ച്ചില്ലി ലതകള്‍ പടര്‍ത്തിക്കൊണ്ടേ 

ശൃംഗാരപ്പദമാടിപ്പാടിക്കൊണ്ടേ 

നൃത്തംവച്ചിവള്‍ നൃത്തംവച്ചിവള്‍ 

നഗ്നപദപ്പുമുത്തുകള്‍കൊണ്ടീ 

നര്‍ത്തനവേദി വസന്തോത്സവമായ്‌ 

മാററുമ്പോള്‍ നിന്‍ 

തൃക്കൈകൊണ്ണടൊരു 

പട്ടും വളയും പിന്നെപ്പലതും നല്കുകയി്; 

വാഴുന്നോരേ 

വാഴുന്നോരേ അഹ...ഹ...ഹ...ഹ... 


909 


സംഗീതം: ജി.ദേവരാജന്‍ 
ഗായകര്‍: ജയച്ചന്രന, പി. മാധുരി 


സ്വപ്നലേഖേ. നിന്‍െറ സ്വയംവരപ്പന്തലില്‍ 
ഞാ൯ 
പുഷ്പകപ്പല്ലക്കില്‍ പറന്നുവന്നു---എന്‍െറ 
മംഗളശ്രീദളമാല ചാര്‍ത്താന്‍ ഭവാന്‍ 
മത്സരക്കളരിയില്‍ ജയിച്ചുവന്നു... 
(സ്വപ്നലേഖേ...) 
ഇന്നെന്‍െറ 
ചിത്രഹര്‍മ്മൃപ്പൂുമുഖത്തിരുന്നൊരീ 
ഇന്ദ്രചാപം കുലച്ചു--അങ്ങുവ- 
ന്നിന്ദ്രചാപം കുലച്ചു 
ആ വില്ലിന്‍ സ്വര്‍ണ്ണഞാണില്‍ തൊടുക്കാന്‍ 
നീ നിന്‍െറ 
പൂവമ്പു തരുമോ ഭൂമിപുത്രീ 
ആര്യപുത്രാ വരൂ!--എന്‍െറ 
അര്‍ഘ്യപാദ്യാദികള്‍ സ്വീകരിക്കു! 
(സ്വപ്നലേഖെ...! 
മേലാകെ പുത്തുപുത്തു ഞാന്‍ 
തന്നെയൊരു വന- 
മാലയായ്‌ മാറിയാലോ--താമര 
മാലയായ്‌ മാറിയാലോ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ആ മാല മാറിലിട്ടു നടക്കും ഞാനെനന്‍െറ 
രോമാഞ്ചമാകും രാജപുത്രീ 
ആര്യപുത്രാ-- വരൂ --എന്‍െറ 
അന്തപുരം ഭവാനലങ്കരിക്കൂ... 
(സ്വപ്നലേഖേ...) 


പിത്രം: ജീവിക്കാന്‍ 
മറന്നുപോയ സ്രീ 


909 
സംഗീതം: എം. എസ്‌. വിശ്വനാഥന്‍ 
ഗായിക: എസ്‌. ജാനകി 


മാലിനിതടമേ!...പ്രിയ 
മാലിനിതടമേ! 
മാധവിമണ്ഡപനടയില്‍ നീ കണ്ടുവോ? 
മല്ലികാര്‍ജ്ജുനന്‍െറ പുഷ്പരഥം--എന്‍െറ 
മല്ലികാര്‍ജ്ജുനന്‍െറ പുഷ്പരഥം! 
ശരല്‍ക്കാലപുഷ്പത്തിന്‍- 
കുളിര്‍തേന്‍തുള്ളികള്‍; 

ശകുന്തപക്ഷികള്‍ തന്നു--ഇന്നും; 
ശകുന്തപക്ഷികള്‍ തന്നു! 
അല്ലിത്താമരപ്പിഞ്ചിളം തളിരുകള്‍ 
അനസൂയ വിരിച്ചു തന്നു---കിടക്കാന്‍ 
അനസൂയ വിരിച്ചു തന്നു! 
ദാഹം൦൦എന്നിട്ടും ദാഹം! 
താപ൦-അനംഗതാപം! 
കളഭപ്പൂഞ്ചോലയില്‍ നിലാവും തെന്നലും; 
കുളിച്ചുവന്നു പുണര്‍ന്നു--പനിനീര്‍ 
തളിച്ചു വല്‍ക്കലം നനച്ചു! 

മഞ്ഞില്‍ മുക്കിയ രാമച്ചവിശറികള്‍- 
പ്രിയംവദ വീശിത്തന്നൂ!--ഉറക്കാന്‍ 
ച്രിയംവദ വിശിത്തന്നു! 
ദാഹ൦എന്നിട്ടും ദാഹം! 
താപം--അനംഗതാപം! 


910 


സംഗീതം: എം. എസ്‌. വിശ്വനാഥന്‍ 
ഗായകന്‍: ജയചന്്രനി 


അഷ്ടപദിയിലെ നായികേ।! യക്ഷഗായികേ, 
അംബുജാക്ഷനെ പ്രേമിച്ചതിനാല്‍; 
അനശ്വരയായി-_നീ 

അനശ്വരയായീ! 

ാംസതല്‍പങ്ങളില്‍ ഫണം വിതിര്‍ത്താടും; 
രമായിരുന്നില്ല നിന്‍ പ്രണയം! 
അന്മരാത്മാവിലെ ഇന്ദ്രിയാതീതമാം (2) 


(മാലിനി...) 


(മാലിനി...) 


91: 


അനുഭൂതിയായിരുന്നു! 
രാധികേ---ആരാധികേ--നിന്‍ ദിവ്യ - 
രാഗമറിയാതെ പാടുന്നു ഞാന്‍! 
രതിസുഖസാരേ ഗതമഭിസ്ഥര്വേ” 
(അഷ്ടപദി...) 
മോഹഭംഗങ്ങളില്‍ മുഖം വാടി വിഴും; 
മലരായിരുന്നില്ല നിന്‍ പ്രണയം! 
പോയ ജന്മങ്ങളില്‍ പൂത്ത സ്വപ്നങ്ങള്‍തന്‍ 
പരിണാമമായിരുന്നു! 
രാധികേ--അനുരാധികേ_-നിന്‍ പ്രേമ- 
തീരമറിയാതെ പാടുന്നു ഞാന്‍ 
“ധീരസമീരേ യമുനാതീരേ!" (അഷ്ടപദി...) 


911 


സംഗിതം: എം. എസ്‌. വിശ്വനാഥനി 
ഗായകന്‍: യേശുദാസ്‌ 

(ഈ ഗാനം എസ്‌. ജാനകിയും 
പാടിയിട്ടുണ്ട്‌?) 


വിീണപുവേ--കുമാരനാശാന്‍െറ 
വിണപൂവേ॥ (2) 
വിശ്വദര്‍ശനച്ചക്രവാളത്തിലെ 

നക്ഷത്രമല്ലേ നീ! -- ഒരു ശുക്ര 
നക്ഷത്രമല്ലേ നീ! (വീണപുവേ...) 
വികാരവതീ നീ വിരിഞ്ഞുനിന്നപ്പോള്‍; 
വിരല്‍ തൊട്ടുണര്‍ത്തിയ ഭാവനകള്‍-- 
കവിഭാവനകള്‍! 

നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ 
നിശീഥകുമുദമാക്കീ കവികള്‍! 

മന്മഥന്‍ കുലയ്ക്കും സ്വര്‍ണ്ണധനുസ്സിലെ 
മല്ലീശരമാക്കി।! (2) (വീണപുവേ...) 
വിഷാദവതീ നീ കൊഴിഞ്ഞുവീണപ്പോള്‍; 
വിരഹമുണര്‍ത്തിയ വേദനകള്‍ നിന്‍ 
വേദനകള്‍! 
വര്‍ണ്ണപ്പീലിത്തുലികകൊണ്ടൊരു-- 
വസന്തതിലകമാക്കീ..ആശാന്‍ 

വിണ്ണിലെ കല്‍പ്രദുമത്തിന്‍െറ കൊമ്പിലെ-- 
വാടാമലരാക്കീ। (വീണപൂവേ...) 


912 
സംഗീതം: എം. എസ്‌. വിശ്വനാഥന്‍ 


ഗായകന്‌: യേശുദാസ്‌ 


ശില്‍പി!--ദേവശില്‍പീ!--ഒരു 
ശിലയായ്‌ നഗ്നശിലയായ്‌ നിന്‍ 
ശില്‍പസോോപാനത്തില്‍ 
നില്‍ക്കുമീയഹല്യയെ 
വിസ്മരിച്ചുവോ--നീ 


916 


വിസ്മരിപ്പുവോ? 

രൂപങ്ങളെ പ്രതിരൂപങ്ങള്‍ 
വേര്‍പിരിഞ്ഞാലോ 

ഗന്ധം കാറ്റിനെ മറനന്നാലോ? 
ഗാനം വീണെയെ റെന്നാലോ? 
ജീവിൊന്‍ മറനന്നൊരീ വിരഹിടെിയെ 


നീ വന്നുണര്‍തഅ ...ഉണെര്‍ത്തു... ശില്‍പീ...) 


ശബ്ദങ്ങളെ പ്രതിശബ്ദങ്ങള്‍ 
വിസ്മരിച്ചാലോ? 

സ്വപ്നം നിരയെ മറന്നാലോ? 
ചിത്രം ചുവരിനെ മറന്നാലോ? 


ജീവിക്കാന്‍ മറന്നൊരീ തപന്ധിനിയെ- 
നീ വന്നുണര്‍ത്തു--ഉണര്‍ത്തു! (ശില്‍പി...) 


സംഗീതം: എം. എസ്‌. വിശ്വനാഥന്‌ 
ഗായകര്‍: യേശുദാസ്‌. ബി വസന്ത 


ബഹ്മനന്ദിനീ സരസ്വതീ'__നാദ- 


ബ്രഹിമമന്ത്ബീജാക്ഷരരൂുപിണീ! (ബ്രഹ്മ...) 


മാഹേന്ദ്രനീലമണിപീാനിവാസിനീ! 
മായാമകരന്ദവാഗ്വിലാസിനീ; 
കരധൃതകച്ഛവീ ഗളിതഗാനാമൃത-- 
സുരകല്ലോലിനീ കളഹംസഗാമിനീ! 


(ബ്രഹ്മ...) 


പ്രസീദ -ദേവീ-മംഗളദായിനീ! 
പ്രസീദ-ധ്രിഭുവനനിത്ൃതേജസ്വിനീ! 
പ്ര്സീദ-ദേവി-പ്രഭാവതി! 
കലാവതി സരസ്വതി! 


ചിത്രം: സുപ്രഭാതം 
914 


സംഗതം: ജി ദേവരാജന്‍ 
ഗായകനി: ജയച/ന 


തൂടിക്കൂ ഹൃദയമേ തുടിക്കൂ 

തുടുക്കു യുവത്വമേ തുടുക്കൂ 
തുടുതുടുതുടെയൊരു പുതുവര്‍ഷപൂ 
വിടരുന്നു പു വിടരുന്നു 
മറന്നുപോയൊരു ദാഹംപോലെ 
മരിച്ചുപോയൊരു സ്വപ്നംപോലെ 
കഴിഞ്ഞവര്‍ഷം മനസ്സിനുള്ളില്‍ 
കൊഴിഞ്ഞുവീഴുന്നു 

പുതിയ വികാരങ്ങളുവയുടെ മീതേ 
പൂപ്പന്തുരുട്ടുന്നു ഹാപ്പി ന്യൂഇയര്‍ 
ഹാപ്പി ന്യൂഇയര്‍ ഹാപ്പി ഹാപ്പി ഹാപ്പി 


ന്യൂഇയര്‍ 


(ശിര. [1 1; ) 


(ബ്രഹ്മ...) 


വയലാര്‍ കൃതിക, 


തിരഞ്ഞുകിട്ടിയ രത്നംപോലെ 
വിരുന്നുവന്ന വികാരംപോലെ 
വിടര്‍ന്ന വര്‍ഷം മനസ്സിനുള്ളില്‍ 
വിളക്കു വയ്ക്കുന്നു 

പുതിയ വസന്തങ്ങളവയുടെ മുമ്പില്‍ 
പൂപ്പടകൂട്ടുന്നു ഹാപ്പി ന്യൂഇയര്‍ 
ഹാപ്പി ന്യൂഇയര്‍ ഹാപ്പി ഹാപ്പി ഹാപ്പി 


ന്യൂഇയ( 
91 


സംഗീതം: ജി. ദേവരാജന്‍ 

ഗായകര്‍: ജയച്ചരന്ദന്‍, ചി. മാധുരി 
(ഈ ഗാനം പി. മാഗുരി മാത്രമായും 
പാടിയിട്ടുണ്ട്‌? 


ഇന്ദീവരങ്ങള്‍ പൂത്തുപുത്തു 
പൂമണമിവിടെ പൊഴിയുകയോ 
ഇന്ദിന്ദിരങ്ങള്‍ പുഷ്പപരാഗ- 
ചിപ്പി തുറക്കുകയോ 
ഇന്ദ്രിയമഞ്ചിലുമേതോസ്വപ്ന- 
സുഗന്ധം വന്നു നിറയുകയോ 
എന്നില്‍ നീയൊരു ചന്ദനലതയായ്‌ 
പുല്കിപ്പടരുകയോ 
പാമ്പിന്‍കാവിലെ പാലപ്പുവിലും 
മധുരസം തുളുമ്പും വൈശാഖം 
പനിനീര്‍പ്പന്തലില്‍ മാരനു നല്കാന്‍ 
മധുരസമൊരുക്കും വൈശാഖം 
നീയതിലൊരു പൂവല്ലേ എന്‍െറ 
നീിലാംബുജമല്ലേ 

ചൂടിക്കു ചൂടിക്കു നിന്‍െറ യവന- 
മധുമഞ്ജരിയിലെ രോമാഞ്ചം 
നാലില്ലങ്ങളില്‍ ജൂുതുമംഗലകള്‍ 
മൃഗമദം ചാര്‍ത്തും വൈശാഖം 
നളചരിതത്തിലെ അരയന്നങ്ങളെ 
ദൂതിനയയ്ക്കും വൈശാഖം 
നീയൊരു ദമയന്തിയല്ലേ എന്‍െറ 
ആരാധികയല്ലേ 

നേദിക്കു നേദിക്കു നിന്‍െറ മാന- 
മലര്‍ത്താലത്തിലെ നൈവേദ്യം. 


916 ന 
ഗായകരീ: ചത, എം.എസ്‌. പത്മ, ജയച്രര്റ്‌: 
പി. മാധുരി 


ചൊല്ല്‌ പപ്പാ- ചൊല്ല്‌ പപ്പാ- ചൊല്ല്‌! 
ചൊല്ല്‌ മമ്മീ-ചൊളക്ള്‌ മമ്മീ-ചൊല്ല' 


ന സ്നേഹം! 
പപ്പാക്ക്‌ മമ്മിയോടോ സ്നേഹം?-സഴ്‌ 


തെരാത്തേടുത്ത ഗാനങ്ങള്‍ 
കിയ ക്ക്‌ പ്പ്പയോടോ...സ്‌നേഹം? 
സ്നേഹം? (ചൊല്ലി പപ്പാ...) 
മമ്മിയുടെ നീലമുടിക്കെട്ടില്‍--പപ്പ 
മലികപ്പുനുള്ളി വാരിയെറിഞ്ഞു 
പപ്പാ" ഞാന്‍ കണ്ടു; മമ്മീ ഞാന്‍ കണ്ടൂ, 
പുത്തിലഞ്ഞിച്ചോട്ടില്‍ തൊട്ടുതൊട്ടു 
ഒതാട്ടിരുന്ന്‌; 
മൂളിച്ാട്ടു പാടിയതും ഞങ്ങളറിഞ്ഞു 
മമ്മിയോട്‌ പപ്പയെന്തോ പറഞ്ഞു-മമ്മി 
കു്മലിട്ട കാതുപൊത്തി നടന്നു! 
ചപ്പാ; ഞാനും കണ്ടൂ-മമ്മീ! ഞാനും കണ്ടൂ! 
ചുറി-വള്ളി കൈകള്‍ ചുറ്റി ചുറ്റി ച്റ്റിലും; 
ചുമ്മാ-ചുമ്മാ ചിരിച്ചതും ഞങ്ങളറിഞ്ഞു; 
കണ്ണുപൊത്തി-കണ്ണുപൊത്തി കളിച്ചു. 
ഞങ്ങള്‍! 
പന്തടിച്ചു-പന്തടിച്ചു കളിച്ചു! 
പിച്ചാ? ഞാന്‍ ജയിച്ചൂ...മമ്മീ ഞാന്‍ ജയിച്ചു! 
സ്വര്‍ഗ്ഗവാതില്‍ പൂക്കള്‍ നെഞ്ചിനുള്ളില്‍ 
നുള്ളിയിട്ട്‌; 
സ്വപ്നം കണ്ട്‌ കളിച്ചിട്ട്‌ ഞാന്‍ ജയിച്ചു! 


917 


ഗായിക: പ്‌ മാധുതി 


കന യോ._ചുവന്ന രത്തമോ? 

മനസ്സില്‍ പരഞ്ഞു പതഞ്ഞുവമും; 

മാദക വികാരമോ? 

പകരൂ... ഈ ഞരമ്പിലേക്കതു പകരൂ! 
സ്വദണ്നുല്‍ കൊണ്ട്‌ 
സ്വീറ്റ്‌ഡിംസെഴുതിയൊ- 

ന്നത്തൃുവല്‍ തലയിണകള്‍! 

മമകകൊണ്ടു ഞെക്കി ഞെക്കിയുടയ്ക്കും- 
കാമചാപല്ലുമേ! 

എനിക്കിതു കാണുമ്പോള്‍... 
എത്തെന്നില്ലാത്തൊരാവേശം! ആവേശം! 
ലലലലാ .... ലലലലാ.... ലലാ... 

ലല... ലല... ലല... ലലാ... 

പാനപാരതത്തിന്‍ ചുണ്ടില്‍ നിന്‍ ചുണ്ടുകള്‍ 
പത്തിപ്പാമ്പായ്‌ പുളയുമ്പോള്‍! 
വീഞ്ഞിലന്‍റ തിരയില്‍ നീന്തിത്തുടയും; 
നീലാനൃതങ്ങളേ! 
എനിക്കുത്തിരിക്കുമ്പോള്‍... 
ഏൃ൭ന്തെന്നില്ലാത്തൊരാനന്ദം! ഉന്മാദം! 


പ്‌ി 
ഗായകന്‌. യേശ്രുദാസ്പ്‌ 


ിണ്ടാപ്പെണ്ണേ? കിണ്ടാണ്ടം! 
മി നി £ 
ന അാപ്പെണ്ണേ! കിണ്ടാണ്ടം! 





817 


കിറുങ്ങിപ്പെണ്ണേ..കിലുങ്ങിപ്പെണ്ണേ. 


കിണ്ടാണ്ടം-കിറുകിണ്ടാണ്ട.. 


ചെണ്ടേം കൊട്ടി ചെപ്പുകിലുക്കി 
ചന്തേപ്പോകാം! 


കപ്പലണ്ടീം കണ്ണമ്പൂവും; 


കടയോടെ കൊണ്ടുവരാം! 
വള്ളിപ്പൂവന്‍ കാടിനുള്ളില്‍ - 


വിറകിനു പോകാം! 


മ്പും ചുള്ളീം കറ്റച്ചൂട്ടും; 


കാടോടെ കൊണ്ടുവരാം! 


വെള്ളിയുദിക്കും കുന്നിന്‍ചരിവില്‍_ 


പാലിനു പോകാം! 
പാലും തേനും പഞ്ചമിയമൃതും; 


പൂഴയോടെ കൊണ്ടുവരാം! 
പള്ളിക്കൂടം വിട്ടുവരുമ്പോള്‍... 
പാലടയുണ്ണാം! 

കണ്ടന്‍ പൂച്ചയ്ക്കും... 
കാക്കപ്പെണ്ണിനും 
കലത്തോടെ കട്ടുതിന്നാം! 


ചിത്രം: ചെക്ക്പോസ്റ്റ്‌ 


919 


ഗായകന്‍: യേശുദാസ്‌ 


താമരത്തോണിയില്‍ പുൂമണച്ചോലയില്‍ 
തങ്കക്കിനാവുകാണും സങ്കല്പരാധികേ! 
വന്നാലും മുന്നില്‍ നീ വാസന്തറാണിപോല്‍- 
ചുണ്ടത്തു പാറിടുന്ന പണ്ടത്തെ പാട്ടുമായി! 
ഒരു കുടംപൂവുമായി...മധുമാസം 
വന്നുപോയി! 
കഞ്ഞണീ കാത്തുകാത്തെന്‍ കരളേ! തകര്‍ന്നു 
പോയി! 
കുഴലൂതും കാറ്റേ! നീ കുയിലാളെ കണ്ടുവോ? 
കണ്ണെഴുതും കായാമ്പൂവേ/ സുന്ദരിയെ 
കണ്ടുവോ? 


ചിത്രം: മിസ്റ്റര്‍ സുന്ദരി 
920 


ഗായകര്‍: ബഹ്മാനന്ദന്‍, യശോദ 


ഉങ്ഹും...ഉംങ്ഹും.. 


ഉന്മാദം!-എന്തൊരുന്മാദം! 


നിന്‍ മെയ്യ്‌ -എന്‍ മെയ്യില്‍ പുണരുമ്പോള്‍... 
എതന്തൊരുന്മാദം! (ഉന്മാദം....? 


918 


കസ്തൂരി വാകപ്പുങ്കാവിലെത്തിയ- 
ചിത്രശലഭമേ! ഉംങ്ഹഹും... (2) 
നിനക്കായ്‌ ഞാനെന്‍െറ പാനപാത്രം 
നിറച്ചുവെച്ചൂ! 

ഉംങ്ഹ്ഹും...ഹായ്‌। 

സ്വീകരിക്കൂ ഇത്‌ സ്വീകരിക്കു! 
സ്വര്‍ഗീയ രോമാഞ്ചമാകു! 
വര്‍ണ്ണച്ചിറകുകള്‍കൊണ്ടെന്നെ മൂടിയ 
സ്വപ്ന മധുപനേ! 


നിനക്കായ്‌ നാളെയെന്‍െറ മാലതീസദനം; 


അലങ്കരിച്ചു! 

ഓ...ഓ...ഹായ്‌! 

സ്വീകരിക്കൂ! എന്നെ സ്വീകരിക്കു! 
സ്വര്‍ഗീയരോമാഞ്ചമാക്കൂ! 


921 


ഗായകര്‍: ബ്രഹ്മാനന്ദന്‍, പ്രേമലത 


ഹണിമൂുണ്‍--നമുക്ക്‌ ഹണിമൂണ്‍! 

എനിക്കും ചെറുപ്പം നിനക്കും ചെറുപ്പം! 
എന്നും കിട്ടാത്ത ചെറുപ്പം! 
” പ്രേംനസീറും-ഷീലയും പ്രേമിക്കുന്നതു 


പോലെ!” 


സിനിമയില്‍ ച്ചേമിയ്ക്കുന്നതുപോലെ! 
കോഴിക്കോട്ടെ കടപ്പുറം മുഴുവനും; 
ആടിപ്പാടി നടക്കേണം-നമുക്ക്‌ 
ആടിപ്പാടി നടക്കേണം! 


എന്നിട്ട്‌ രാമനിലയില്‍ മുറിയെടുക്കണം! 


രാത്രി ഒന്നിച്ചുറങ്ങേണം! (2) (ഹണിമൂണ്‍...) 


കാറ്റും കടലും-കൈ കൊട്ടിക്കളിക്കണ 


കൊച്ചിതുറമുഖത്ത്‌; (2) 


സായ്പും മദാമ്മയുംപോലെ നമുക്കിന്ന്‌ 


സവാരിചെയ്യേണം! 


ബോട്ടില്‍ സവാരി ചെയ്യേണം! 
ആലപ്പുഴവഴി കൊല്ലത്തുപോണം:! 
തോളുരുമ്മി നടക്കേണം! 

എന്നിട്ട്‌ -മ്ര്തിമാര്‍ കറങ്ങുന്ന ഫോറിന്‍: 


കാറില്‍ 


ചുറ്റണം ഇന്ന്‌ ട്രിവാന്‍ഡ്രം സിറ്റി! (2) 
97? 
ഗായിക: യശോദ പലയാട്‌ 


ആദിപരാശക്തി-അമ്ൃയതവര്‍ഷിണീ! 
നാദബ്രഹ്മ-സപ്തസ്വരരുപിണീ! 


(ഉന്മാദ ം....) 


(ഹണിമൂണ്‍...) 


(ഹണിമൂണ്‍...) 
തൃശൂരെ തിയേറ്ററില്‍ ഫസ്റ്റ്ഷോ കാണണം! 


വയലാര്‍ കൃഷി. ള്‍ 
ഹ്രസീദാ.. പ്രസീദാ' (ആദിച്രാ , 
മനസ്സില്‍ ഞാന്‍ തീര്‍ത്ത മണിശ്രീകോപ്ി 
॥ില്‍, ന 
മരുവും മഹാമായേ! 
തിരുനടയില്‍ നിൻ തിരുനടയില്‍ (2) 
ഒരു ഭ്ദദീപമായ്‌ തൊഴുതു നില്‍ക്കാനെന്നെ 
ന്നീ. 
അനുവദിക്കു! ദേവീ! ദേവീ! 
മടിയില്‍ മാണിക്യവീണയുമായ്‌... 
മരുവും ജഗജനനീ! (2) 
അടിമലരില്‍ നിന്‍ അടിമലരില്‍ (2) 
ഒരു പുജാപുഷ്പമായ്‌ തീരുവാന്നെന്നെ നീ.. 
അനുഗ്രഹിക്കു...ദേവീ...ദേവീ! (ആദിപരാ...) 


923 


ഗായിക: പ്രേമലത 


മാന്‍പേടാ ഉംങ്ഹും... ഞാനൊരു മാ൯പേടാ! 
വെള്ളപ്പളുങ്കു മലയോരത്തിലെ- 
പുള്ളിമാന്‍ പേടാ! (2) 
ആപാദചൂഡമെന്നെ വരിഞ്ഞു മുറുക്കി- 
അടിമയാക്കരുതേ! എന്നെ അടിമയാക്കരുതേ! 
മാറോടു ചേര്‍ത്തു നിന്‍ മാംസദാഹത്തിന്‍െറ- 
അടിമയാക്കരുതേ-എന്നെ കൊല്ലരുതേ! 
തോരാത്ത കണ്ണുനീര്‍ ചുഴിയിലെന്നെ- 
തോണിയാക്കരുതേ! എന്നെ തോണിയാ 
ക്കരുതേ! 
കാട്ടാറിനെപ്പോലെ എന്‍ വികാരങ്ങളെ നീ 
വേട്ടയാടരുതേ! എന്നെ കൊല്ലരുതേ! 
(മാന്‍പേടാ...) 


ചിത്രം: രഹസ്വൃരാത്രി 
924 


സംഗീതം: അര്‍ജുനന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


മനസ്സിന്‍െറ മാധവീലതയിലിരിക്കും 
മധുമാസപ്പക്ഷീ നിന്‍െറ ചിറകുരുമ്മി 
നടക്കുമ്പോള്‍ ഒരു യുഗമൊരു നിമിഷം 
എനിക്കൊരു യുഗമൊരു നിമിഷം 

എല്ലാ വെയിലിലും കൊഴിയാന്‍ തുടങ്ങാം 
എന്‍ ദുഃഖപുഷ്പങ്ങള്‍--നിന്‍െറ 
അധരമദത്തിന്‍െറ അമൃതസഞ്ജീവനി 
അനുദിനം നുകരുന്നു നുകരുന്നു 
ഉന്മാദവതിയാം കാററിന്‍ കയ്യില്‍ 
ഒന്നിച്ചൊരുഞ്ഞാലിലാടുന്നു 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ഏകാന്തതയുടെ ഇരുളിര വിരിയും 
എന്‍ മുകസ്വപ്നങ്ങള്‍---നിന്‍െറ 
അനുരാഗത്തിന്‍െറ സ്വര്‍ണ്ണരേഖാനദി 
കണികണ്ടുണരുന്നു ഉണരുന്നു 
ഉല്ലാസവതിയാം ഉഷസ്സിന്‍ നടയില്‍ 
ഒന്നിച്ചു ഭൂപാളം പാടുന്നു 


925 

ഗായകര്‍: അയിരുര്‍ സദാശിവന്‍ 
മനോഹര, ച്രന്ദഭാനു, ശ്രീലത 
(പാരഡി?) 


തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാടി।! -നിന്‍െറ 
തിങ്കളാഴ്ച നൊയമ്പിന്നു മുടക്കും ഞാന്‍! 


കടക്കണ്ണിന്‍ മുനയാല്‍ കള്ള നോട്ടടിക്കുമീ- 


കറക്കു കമ്പനിയിന്നു പൊളിക്കും ഞാന്‍! 
മാനസമൈനേ വരു...മധുരം നുള്ളിത്തരു! 


ഈ--അരുമപ്പുവാടിയില്‍ നീ തേടുവതാരെ- 
ആരെ? (മാനസമൈനേ...) 


കടുവാ കള്ള ബഡുവാ... ഞാന്‍ 
കല്യാണംകഴിച്ചപൊരീ കാമാക്ഷിപ്പെണ്ണിനെ- 
കറക്കിയെടുത്തോടാ--കടുവാ 


കള്ള ബഡുവാ! 


മണ്ടച്ചാരേ! മൊട്ടത്തലയാ! (2) 

കണ്ടം വയ്ക്കാറായില്ലേ?-കപ്പടാമീശ- 
ക്കൊമ്പന്മാരെ-കണ്ടുപിടിക്കാറായില്ലേ? 
പ്രിയതമാ! പ്രിയതമാ! 

എവിടെ എങ്ങനെ നിന്നെ ഞാന്‍... 
തിരയണം തടവറയ്ക്കകത്തല്ലേ? 
നാഥാ... നാഥാ... നാഥാ... നീയെവിടെ? 
ഇവിടെ -ഇവിടെ-ഇവിടെ? 
തുള്ളിയോടും കള്ളമാനേ।! നില്ല്-നിന്‍െറ 
വെള്ളരിക്കാപട്ടണം ഞാന്‍ കീഴടക്കും! 


(തുള്ളിയോടും...? 


കടലു കാണാന്‍ വന്നവരേ! 


കടലെന്തേ... കണ്ടില്ല? തിരകള്‍ കണ്ടും-തീരം 
കണ്ടും; 


മിഴിച്ചു നില്‍ക്കരുതേ... ഇതിലെ-ഇതിലെ൦- 


ഇതിലെ... (കടലു കാണാന്‍...) 


ച്ന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം എന്‍െറ 
നോട്ടിലലിയുന്നു നിന്‍െറ പ്രേമം! 

പാപ്പി- അപ്പച്ചാ! 

അപ്പച്ചനോടോ... അമ്മച്ചിയോടോ... | 
പാപ്പിക്കു സ്നേഹം? -“ അമ്മച്ചിയോട്‌! 
കണ്ണാ-ആരോമലുണ്ണിക്കണ്ണാ! 
അണിയു തിരുമാറിലണിയുൂ...ഞാന്‍ 


കനകാംബരമാല-കണ്ണാ! 


കോര്‍ത്ത 


91% 
ചക്രവര്‍ത്തിനീ ന 
ശില്പഗോപുരം 
പുഷ്പപാദുകം 
നഗ്നപാദയായക 


നക്കു ഞാനെന്‍റെ. 
തുറന്നു 
പുറത്തുവയ്ക്കു ന്നീ 
ത്തു വരൂ 
പെണ്ണിന്‍െറ പെണ്ണിനകത്തൊരു.. 
ഒഞെക്കുവിളക്കുണ്ട്‌। _അതം 
കണ്ണിലടിച്ചാല്‍ പിന്നെ. ” 
കാണാക്കുടുക്ക തന്നെ! 
ലം 

സഖാക്കളേ മുന്നോട്‌! 
മുന്നോട്ട്‌-മുന്നോട്ട്‌-മുന്നോട്ട്‌!" 
ചരണമമയ്യപ്പാ-സ്വാമീ![..ശരണമയ്യപ്പാ! 
ശബരിഗിരിനാഥാ! സ്വാമി ശരണമയ്യപ്പാ! 
സ്വാമിശരണം... അയ്യപ്പശരണം... സ്വാമിയേ! 
സ്വാമിയേ! ശരണമയ്യപ്പാ! 


926 


ഗായകര്‍: (രഹ്മാനന്ദന്‍, അയിരുരീ 
സദാശിവന്‍ 


ിി 


“ഗോപകുമാരാ-ശ്രീകൃഷ്ണാ!” 
“ഗോകുലപാലാ-ശ്രീകൃഷ്ണാ?” 
ഗോപകുമാരാ! ഗോകുലപാലാ- 
ഗുരുവായൂരപ്പാ! 
ശ്രീകൃഷ്ണാ...കൃഷ്ണഹരേ-ഹരേ!-ജയ 
-ജയ-കൃഷ്ണ ഹരേ! 
നിറുകയില്‍ നീല തിരുപ്പന്‍ കെട്ടിയ- 
നിറുകയില്‍ പിലിതിരുമുടി കെട്ടിയ; 
ഗുരുവായൂരപ്പാ! കൃഷ്ണാ ഗുരുവായൂരപ്പാ! 
എത്ര സിനിമയില്‍ നിന്നെ ഞാന്‍ കണ്ടു? 
എത്ര ജന്മങ്ങളില്‍ നിന്നെ ഞാന്‍ കണ്ടൂ? 
എത്ര കുഴല്‍വിളി കേട്ടൂ! 
“ഷീലയും നീ-ഉര്‍വ്ൃശി ശാരദയും നീ?” 
ജയഭാരതിയും....നീ!” 
“സത്യനും നീ-മധുവും നീ-പ്രേംനസീറും നീ! 
“ബുദ്ധനും നീ-നബിയും നീ-ക്രിസ്തുദേവനും 
നീ!” (ഗോപകുമാരാ...) 
ഒരുപാടു മോഹങ്ങള്‍ ഓട്ടക്കണ്ണെറിയും; 
ഒരു കോടിയുഗങ്ങളില്‍ അവതാരം 
പൂണ്ടൊരു- 
ഗുരുവായുരപ്പാ-കൃഷ്ണാ! ്‌ 
എത്ര ചായക്കടകള്‍ നിനു പേരില്‍- 
എത്ര എത്ര ചാരായക്കടകള്‍-ഭക്താ! 
എത്ര ദേവാലയങ്ങള്‍ നിന്‍ പേരില്‍ - 
എത്ര പൂുജാമുറികള്‍₹-ഭക്തനായെന്നെ നീ; 
കൈവെടിയരുതേ! 
പറ്റുവരവു മുടക്കരുതേ! 
സ്വര്‍ഗ്ഗവാതിലടയിക്കരുതേ! ക ഷ്ണാം 
കൃഷ്ണാ? 


970 റ്വധലാര്‍ കൃതിക 


[ന തിപ വവേതാവും; മ്ന്ത്രിയുമെൊനെ 1 വ, 
പ്രകൃതിയും കാലവും; പഞ്ചേന്ര്രിയങ്ങളും; 
ഭജനമിരിക്കും-തിരുനഭയില്‍! 

എത്ര കൈമണിയടികള്‍ നി കേഴ? 

എത തപോധന്മാരേ...നീ കണ്ടു; 

എത്ര പ്രാര്‍ത്ഥന കേട്ടു? 

മരണവും നീ-അല്ലേ? 

സമരവും നീ। അല്ലല്ലാ! 

കണ്ണുകടിയും നീ! 

' സത്യവും നീ സ്വപ്നവും നീ! 

മിഥ്യയും മായയും നീ!” (ഗോപകുമാരാ...) 


927 


സംഗീതം: അര്‍ജുനന്‌ 
ഗായക: എതി.ആരി. ഈശ്വരി 
(നാടന്‍പാട്ട്‌ ചെത്തിമിനുക്കിയത്‌?) 


മകളുടെ ഗദഗദം യാത്രചോദിക്കുമ്പോള്‍ 
മണ്ണിന്‍െറ കണ്ണുകള്‍ നിറഞ്ഞു 

നദികള്‍ കരഞ്ഞു കരഞ്ഞു 

ഈ വനഛായ്യയില്‍ പോയ വസന്തത്തില്‍ 
പൂവിട്ടു വിടര്‍ന്നോരനുരാഗമേ 

നീയൊരു വിരഹവികാരമായി 

നിന്‍ കുടില്‍ കണ്പാശ്രമമായി 

ഒക്കത്തു ജീവിതചുമടുമായ്‌ പോവുക 
ദുഃഖപുത്രീ ദുഃഖപുത്രി 
പേരറിയാത്തൊരു 
സായാഹ്‌നസ്വപ്നത്തിന്‍ 

മാറത്തു പടര്‍ന്നോരഭിലാഷമേ 

നീയൊരു നിത്യവിഷാദമായി ഇന്നു 

നിന്‍ കഥ ശാകുന്തളമായി 

ഒററയ്ക്കു കണ്ണുനീര്‍ക്കുടവുമായ്‌ പോവുക 
ദുഃഖപുത്രി ദുഃഖപുത്രീ 


929 


സംഗീതം: ദേവരാജന്ി 
ഗായിക: ചി. സുശ്തീല 





കനകമോ കാമിനിയോ 

കണ്‍പുരികപീലിയാല്‍ മനുഷ്യമനസ്സിനെ 

കാല്‍തളിരില്‍ വീഴ്ത്തുന്ന കലയേത്‌ 

കറാകം കനകം കനകം 

നാഗരത്തനവരത്ന മാല വേണോ 

അനുരാഗമെന്ന തുളുമ്പുന്ന മദിര വേണോ 

ഞാന്‍ നിറയ്ക്കും വൈന്‍ഗ്ലാസ്സില്‍ 

തേന്‍തിരയില്‍ തുഴയുമീ 

കാമുകര്‍ക്കു കവിത വേണോ എന്‍െറ 

കാമശാസ്തരകവിത വേണോ 

മാല മാലാ മാനത്തെ മേനക 

മണ്ണിലേക്കെറിയും മാല 

മാലയ്ക്കും മേനകയ്ക്കും പൊന്നുവില 

മോഹപുഷ്പമദപുഷ്പ ശയ വേണോ 
സ്വപ്ന 

മോഹിനിയാം രജനിതന്‍ കുളിരു വേണോ 

പ്രേമഗീതം പതയുമീ മാറിടത്തില്‍ പടരുവാന്‍ 

പ്രാണഹര്‍ഷലഹരി വേണോ എന്‍െറ 

രോമഹര്‍ഷലഹരി വേണോ 

മാല മാലാ മാനത്തെ താരക 

മണ്ണിലേക്കെറിയും മാല 

മാലയ്ക്കും താരകയ്ക്കും പൊന്നുവില 


സഞ്ചാരീ സ്വപ്നസഞ്ചാരീ ഈ 
മഞ്ചാടിക്കുടിലിന്‍ മുററത്തു വരുമോ 
നിന്‍ ചുഡാമണി തരുമോ 
പുല്ലാഞ്ഞിതാഴ്വരകാട്ടില്‍ പോയ്‌ ഞാന്‍ 
പുള്ളിപ്പുലിനഖം കൊണ്ടുവരാം ഈ 
കണ്ണാടിപ്പുഴയില്‍ നീര്‍ കുടിക്കാന്‍ വരും 
കസ്തൂരിമൃഗത്തിനെ പിടിച്ചു തരാം 

ഒരു മോതിരത്തിനു കല്ലു തരു 

കല്ലു തരൂ ഒരു കല്ലു തരൂ 

ഭൂതത്താന്‍ പാറകള്‍ കേറിപ്പോയ്‌ ഞാന്‍ 
പൂന്തേന്‍ മെഴുകട കൊണ്ടുവരാം ഈ 
പൊന്നോലത്തണലില്‍ കിടന്നുറങ്ങാനൊരു 
മന്ദാരക്കിടക്ക ഞാന്‍ വിരിച്ചുതരാം 

ഒരു മുക്കുത്തിക്കു മുത്തു തരൂ 

മുത്തു തരൂ ഒരു മുത്തു തരു. 


930 


ചിത്രം; ദുര്‍ഗ്ഗ സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസും പി. മാധുരിയും 
92 ശ്ൂട്ടതും 


സംഗീതം: ജി. ദേവരാജന്‍ 


ശ്രീനാരായണഗുരുദേവാ 
ശിരസ്സില്‍ ശ്രീപാദപുഷ്പങ്ങള്‍ ചൂടിയ 


സഹ്യന്റെറ ഹൃദയം മരവിച്ചു 
ശിവഗിരി തേടി വരുന്നു ഞങ്ങള്‍ 


സന്ധ്യതന്‍ കവിള്‍ത്തടം ചുവന്നു 


തെരത്ഞെടുത്ത ഗാനങ്ങള്‍ 


ഗുരുകുലം തേടി വരുന്നു 
അവദൈതത്തിനെ പൂണൂലണിയിക്കും 
ആരുമതങ്ങള്‍ശ കേള്‍ക്കെ അവരുടെ 
ആയിരം ദൈവങ്ങള്‍ കേള്‍ക്കെ 

ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നൊരു 
തിരുക്കുറള്‍ പാടിയ ഗുരുദേവാ 

നിന്‍ തിരുനാമം ജയിക്കട്ടെ 

നിന്‍െറ വെളിച്ചം നയിക്കട്ടെ 

പുലരട്ടെ പുലരട്ടെ പുതിയൊരു ധര്‍മ്മം 
പുലരട്ടെ 

ജഗ്വേദത്തിനു പുണ്യാഹം തളിക്കും 
ഇല്ലപ്പറമ്പുകള്‍ കേള്‍ക്കെ അവരുടെ 
അന്ധവിശ്വാസങ്ങള്‍ കേള്‍ക്കെ 
മതമേതായാലും മനുഷ്യന്‍ നന്നാകുവാന്‍ 
ഉപദേശം നലകിയ ഗുരുദേവാ 

നിന്‍ തിരുമൊഴികള്‍ ജയിക്കട്ടെ 

നിന്‍െറ വെളിച്ചം നയിക്കട്ടെ 

പുലരട്ടെ പുലരട്ടെ പുതിയൊരു ധര്‍മ്മം 
പുലരട്ടെ 


931 


സംഗീതം: ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


മന്മഥമാനസപുഷ്പങ്ങളേ പ്രിയ- 
ദമ്പതിമാരുടെ സ്വപ്നങ്ങളേ 
മംഗല്യരാത്രിയിലീ നല്ല രാത്രിയില്‍ 

മംഗളം നിങ്ങള്‍ക്കു മംഗളം 

യാമം അസുലഭയാമം ഇത്‌ 

പ്രേമിച്ച ഹൃദയങ്ങളൊരുമിച്ചുചേരും യാമം 
നിമിഷം ഈ നിമിഷം നിങ്ങള്‍ പരസ്പരം 
പടരുന്ന പുണരുന്ന നിമിഷം ധന്യനിമിഷം 
ഇവിടെ ഇതളിന്യേലിതളണിയട്ടേ 
ഇണതേടുമഭിലാഷങ്ങള്‍ 

കാലം മധുവിധുകാലം ഇത്‌ 


ദാഹിച്ച മനസ്സൊരു തേന്‍കിണ്ണമാകും കാലം 


നിമിഷം ഈ നിമിഷം നിങ്ങള്‍ പരസ്പരം 
അലിയുന്ന നിറയുന്ന നിമിഷം 
സ്വര്‍ഗ്ഗനിമിഷം 

ഇവിടെ മലരിന്മേല്‍ മലര്‍ പൊതിയട്ടേ 
മദംചൂടുമനുരാഗങ്ങള്‍ 


932 


സംഗീതം: ജി' ദേവരാജന്‌ 
ായകര്‍: യേശുദാസ്‌, ചി. സുശ്ത്ല 


കാറേറാടും മലയോരം 
രല്ലുകള്‍ പാടും മലയോരം 


892 


കാററിലെ കന്മദസൌനരദഭം പോലെ 
കാട്ടിലെ കവിതപോലെ 

പറന്നുവരൂ മനസ്സിന്‍ മുളങ്കുടില്‍ 
തുറന്നുതരു 

സര്‍ക്കസ്സുപന്തലില്‍ പൊന്നൂയലാടുന്ന 
സ്വര്‍ഗ്ഗമേനകേ 

നീയെന്‍െറ 
കയ്യിലേക്കൊഴുകിയെത്തുമ്പോള്‍ 
നിനക്കെന്തൊരുന്മാദം_അത്‌ 
നിന്നാലിംഗനവലയത്തിനുള്ളില്‍ 
നിറഞ്ഞുനില്ക്കാനുള്ളൊരുന്മാദം 
മറെറാരാളെയ്യുന്ന പൂവമ്പു കൊള്ളാത്ത 
മന്ത്രവാദിനീ 

നീയെന്‍െറ വില്ലിന്‍െറ മുമ്പില്‍ 
നില്ക്കുമ്പോള്‍ 
നിനക്കെന്തൊരുത്സാഹം അത്‌ 

നിന്‍ പ്രേമോഷ്മളശരപഞ്ജരത്തില്‍ 
നൃത്തമാടാനുള്ളൊരുത്സാഹം. 


933 


ഗായിക: ച്‌. സുശ്തീല 


ശബരിമലയുടെ താഴ്വരയില്‍ 
ശതാവരി താഴ്വരയില്‍... 
പമ്പവിളക്കിനു നഗരത്തില്‍നിന്നൊരു- 
പഞ്ചവര്‍ണ്ണക്കിളി വന്നു! (ശബരിമല...) 
മുത്തോലത്തളിരൂഞ്ഞാലേലൊരു 
തത്തമ്മപ്പെണ്ണിനെ കണ്ടൂ!-അവന്‍ 
ഇത്തിരിച്ചുണ്ടില്‍ ചുളവുമായൊരു- 
ചിത്തിരക്കൊമ്പിലിരുന്നൂ! 
ആണ്‍കിളിയൊന്നു വിളിച്ചപ്പോളവള്‍; 
ആദ്യമാദ്യം നാണിച്ചു! 
പിന്നെ താമരത്തേന്‍ കുടിച്ചു! 
മുന്തിരിപ്പഴമുണ്ടൂ! അവര്‍ മുന്തിരിപ്പഴമുണ്ടു! 
(ശബരിമല...) 
പൊന്നാറ്റുംകരെ മഞ്ഞുകൊണ്ടവര്‍ 
ഒന്നിച്ചന്തിയുറങ്ങീ! 
അവന്‍ അക്കരെയാരോ വന്നുവിളിച്ചി- 
ടന്നു വെളുപ്പിനുപോയി! 
ആണ്‍കിളി പിന്നെ വരാഞ്ഞപ്പോളവള്‍; 
ആദ്യമാദ്യം പേടിച്ചു! 
പിന്നേ തത്തമ്മ മുട്ടയിട്ടു! 
പിഞ്ചുകുഞ്ഞിനെക്കണ്ടു - അ 
പൊന്നുകുഞ്ഞിനെ കണ്ടൂ! 


വള്‍ 
(ശബരിമല... 


934 


നി ര 
പ്പ്‌ ന്ത; റ്റ്‌ പ്രവര്‌ 


സ്യ സ്യ (വിധ പ്പ! 

പ്ല... ചലോ... പൂനാവാലാ൯ 

കണ്ണൂര്‍ വാഖാ... കാബൂള്‍ വാലാ... 

പ്ലാ... പലഖോ.., പലോ... പലോ॥ 

ആനമയിലൊട്ടകം കുതിര 

ആശ്ക്കരടി... നീര്‍ക്കരടി...കടുവാ! 

ഹിയ്മു-മുസല്‍മാന്‍-ക്രിസ്ത്യാനി... 

ഹിപ്പി-ജിപീസി-പട്ടാണീ। 

൩൦ ൨൩ ഡെസി! 

ഖാലലല... ലാലാ... 

ഫൈലസാ... ഹഫൈലസാ... ഹൈലസാ... 

പാടിയും കിതച്ചും-ഞരങ്ങിയുമുള്ള- 

്യൊരൊറ്റയടിപ്പാത-ഇതു ചാമരക്കാടുകള്‍! 

പൂളുമടിക്കുമൊരൊറ്റയടിപ്പാതാ! 

സര്‍ക്കസ്തറുകാരുടെ ജീവിതമെന്നുമൊരെറ്റ- 

യടിപ്പാത! 

ഇവിടെ വളര്‍ത്തുമൃഗങ്ങള്‍ -നമ്മള്‍ ഇവിടെ 

തടവുമൃഗങ്ങള്‍!। 


ഇടയില്‍ ചായം തേച്ചുചിരിക്കും ക്ലാണുകള്‍ 


സ്വപ്നങ്ങള്‍! 
ഗന 02 ബന ഡോ! 
ലാലലലലാ... ലാലാ... 
ചൈനയില്‍നിന്നെത്തിയ ചുങ്യു 
കൈനകരി നല്‍കിയ കുഞ്ചു! 
സിംഹം-സീയ്പാ-ചിമ്പാന്‍സി! 
സിന്ധി... കൊങ്ങിണി... മദ്രാസി! 
കമോണ്‍... കമോണ്‍... എവരിവണ്‍... അപ്‌! 


(ഈ...ചലോ...ചലോ...) 


കി 
ഗായകര്‍: പി ജയച്ചുന്ദനി, 
എത്‌.ആര്‍. ഈശ്വരി. കോറസ്‌ 


“അമ്മേ” 

മാളികപ്പുറത്തമ്മേ! മാമലപ്പുറത്തമ്മേ! 

മലയേഴും കാത്തരുളുക! കാടേഴും 
കാത്തരുളുക! 

മാരിയമ്മേ-മാരിയമ്മേ! 

അസ്ഥിമാല -ചെത്തിമാല ചാര്‍ത്തി; 

താനതന്നാ...താനതന്നാ...താനന്നാ... 

നെറ്റി മിഴിത്തീക്കനലൊളി വീശി; 

ടു ംബ്ഗ... ജം ബോ...ജംബഗജംബോ... 
ജംബോഗോ... 


ചഞ്ചൊടിയില്‍ മണിനാഗപ്പത്തിയിരുന്നാടി! 





വയലാര്‍ ഗൃതികം 


പനുരുതിക്കളത്തില്‍ വരിക മറരിയമ്മേ 
ഭൂതപ്രേതപിശാചുക്കളേ! പോ പോം, ൨. 
രൂമിയമ്മേ! മാരിയമ്മേ! വാ... വാ. ൮... 
അമ്മേ - മാരിയമ്മേ! (മാളികപ്പുറത്തമ്മേ... 
വാള്ലെടുത്തു ്പലമ്പെടുത്തു തുത്ളൂടി. 
താനതന്നാ... താനതന്നാ... തന്നാന.. 
കാളിക്കാവില്‍ കുമ്കുമക്കുടം തുള്ളടീ. 
ഓം കാളി... ഓം കാളി... ഓം കാളി! 
മക്കളിതാ മലനടയില്‍ തെള്ളിപ്പൊടി തൂകി; 
രക്തമലര്‍ക്കളത്തില്‍ വരിക മാരിയമ്മ 
ഭൂതപ്രേതപിശാചുക്കളേ! പോ...പോ...പോ। 
ഭൂമിയമ്മേ...മാരിയമ്മേ...ഹഹഹ...അമ്മേ. 
മാരിയമ്മേ! (മാളികപ്പുറത്തമ്മേ...) 
ഇന്നു മീനഭരണിയുത്സവ കാ-വ-ടി-യാ-ടടം! 
കാവടിയാട്ടം-കാവടിയാട്ടം-കാവടിയാട്ടം! 
കൊയന്പെവിടെടി?-കൊഴലെവിടെടി; 
കൊരവയിടാനാളെവിടെടിഃ 
"കന്നിമലപ്പൊന്നരയത്തി॥” 
തൈ...തൈ...തൈ...തൈ...തൈ... തൈ... 
ഇന്നു കാട്ടില്‍ പൊടി പൊടിക്കണ ഗരുഡന്‍ 
തുക്കം! 
തപ്പെവിടെടി?-തുടിയെവിടെടി? 
തങ്കമുളത്തേനെവിടെടീ? 
“പച്ചമലങ്കൊച്ചരയത്തീ॥” 
തൈ...തൈ...തൈ...തൈ...തൈ..തൈ... 


ചിത്രം: നീലക്കണ്ണുകള്‍ 
936 


സംഗീതം: ജി. ദേവരാജന്നി 
ഗായകര്‍: യേശുദാസ്‌, പി. മാധുരി 


വിപ്ലവം ജയിക്കട്ടെ! വിഗ്രഹങ്ങള്‍ തകരട്ടെ! 
സഹ്യസാനുക്കളുണരട്ടെ! 
സുപ്രഭാതങ്ങള്‍ ചുവക്കട്ടെ! 
കാട്ടുതിരികള്‍ കപ്പല്‍കയററും 
തോട്ടമുടമകളേ 
തോല്‍ക്കുകില്ലിനി നിങ്ങടെയോട്ട- 
ത്തോക്കിനുമുന്നില്‍ തൊഴിലാളി... 
(വിപ്ലവം...) 


(വിപ്ലവം...) 


നാട്ടുകാരുടെ രക്ടം മെഴുകിയ 
കോട്ടകൊത്തളങ്ങള്‍ 

കാത്തുകിടക്കാന്‍ നിങ്ങടെ വേട്ട- 
പ്പട്ടിയല്ലിനി തൊഴിലാളി... (വിപ്ലവം... 
ഇല്ലം കണ്ടു മരിച്ചിട്ടില്ലിവിടിന്നലത്തെ 
തൊഴിലാളി 


രോഴലഖലധയയൂയമ ഗാനങ്ങൾ 
89 

ഇല്ലിത്തൂവല്‍മലയില്‍ പച്ചില- 

യില്ലം പണിയും തൊഴിലാളി... (വിപ്ലവം...) 

കോടിപ്പുക്കള്‍ വിരിയട്ടെ--ഒരു 

കോടിക്കൊടികള്‍ വിടരട്ടെ! 

ഇക്കൊടി ചോരയില്‍ മുക്കി ഉയര്‍ത്തിയ 

രക്ടസാക്ഷികള്‍ ജയിക്കട്ടെ... (വിപ്ലവം...) 


937 
സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 











മാനത്തെ കൊള 
കുന്നിന്‍റെറ 
മാറില്‍ നിന്‍െറ സ്യമന്തകങ്ങള്‍ 
ചാര്‍ത്തിക്കു... 
ഓ...ഓ...ഓ...ഓ... 
നാഗഗന്ധികള്‍ വിഷംകൊടു 
താഴവരയുടെ നഗ്നതയെ 
പൊതിഞ്ഞു പൊതിഞ്ഞു പടരു 

മുഖം മറയ്ക്കും സ്വപ്നങ്ങള്‍ക്കു 
നീര്‍കൊടുക്കു 

മുള്ളില്‍ വീണ ദുഃഖങ്ങളെ സ്നേഹിക്കു 


നാളത്തെയുഷസ്സുകളില്‍ നിഴല്‍പരത്തും 
കഴുകന്‍െറ 


ന്തു നുള്ളാന്‍ കൈനീട്ടു, 


(കുററാലം. 
ത്തുറക്കും 


മയൂരനര്‍ത്തനമാടി, മലര്‍ക്കളിച്ചെണ്ടുകള്‍ 


ചൂടി 
മാധവപൌര്‍ണ്ണമി വന്നാലും 


പൂല്‍വരമ്പിന്മേലിരുന്നാ ലും... (മയുര...) യ്യ കൊഴിയളട്ടെ... 
വിസ്മൃതി വാതിലടച്ചാല്‍ തുറക്കുന്ന ൦539... 8... ഓ... (കുററാലം.. 
തപ്പവിഷാദങ്ങളോടെ 39 


ഏതോ ഗ്രീഷ്മത്തിന്‍ ഏകാന്തനിശ്വാസം 
കാതോര്‍ത്തുനില്‍ക്കുമീ കാട്ടില്‍ 

എന്നെ തിരയുന്ന സൌരഭ്യമേ, നിന- 
ക്കെന്‍െറ സാഷ്ടാംഗപ്രണാമം! __ 
പ്രണാമം... (മയൂര...) 
സന്ധ്യകളീറനുണക്കാന്‍ വിരിക്കുന്ന 
സ്വര്‍ണ്ണാംബരങ്ങള്‍ക്കു താഴെ 

ഏതോ ഗ്രാമത്തിന്‍ ശാലീനസങ്കല്‍പം 
പൂുതൂകി നില്‍ക്കുമീ കാട്ടില്‍ 

എന്നെ തിരയുന്ന സൌനരഭ്യമേ നിന- 
ക്കെന്‍െറ സാഷ്ടാംഗപ്രണാമം! 

പ്രണാമം! (മയൂര...) 


938 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായക൯: യേശുദാസ്‌ 


സംഗീതം: ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, പി മാധുരി 


മരിക്കാന്‍ ഞങ്ങള്‍ക്കു മനസ്സില്ലാ 

കരയാന്‍ ഞങ്ങള്‍ക്കു മനസ്സില്ലാ 
മുതലാളിത്തമേ നിന്‍ മുന്നില്‍ ഇനി 
മുട്ടുമടക്കാന്‍ മനസ്സില്ല. 

തളിരും തിരിയുംപോലെ ഞങ്ങടെ 
തലയും കനിയും നുള്ളുന്നവരേ 
കന്യകമാരുടെ കണ്ണീര്‍മാറില്‍ 
കാമനഖങ്ങളുയര്‍ത്തുന്നവരേ 
വാളുറയിലിടു വാളുറയിലിടു കാപാലികരേ 
വാളുറയിലിടു। (മരിക്കാന്‍...) 
കരിവെള്ളൂരിലെ മണ്ണില്‍ വിപ്ലവ- 
കഥകളിരമ്പും വയലാറില്‍ 

പൊരുതി മരിച്ച സഖാക്കള്‍ ഞങ്ങടെ 
സമരമുഖത്തിലെ നേതാക്കള്‍ 

ഞങ്ങള്‍ വരുന്നു--ഞങ്ങള്‍ വരുന്നൂ-- 


കുററാലം കുളിരരുവി--കുളിരരുവീ 
നിങ്ങള്‍ക്കെതിരെ 


ചിറേറാളം ചിലമ്പുചാര്‍ത്തിയ 


കുളിരരുവി---ഈ ഞങ്ങള്‍ വരുന്നു... (മരിക്കാന്‍...) 
ചിത്രകൂടപ്പുമുഖങ്ങളിലൊഴുകിവരൂ കണ്ണന്‍ദേവന്‍കാട്ടില്‍ തേയില 
ഒഴുകിവരു... (കുററാലം...) | കണ്ണുതുറക്കും മലമേട്ടില്‍ 


സ്വര്‍ണ്ണപ്പുത്തിരി നുള്ളുന്നവരുടെ 
സിന്ദുരക്കൊടി സിന്ദാബാദ്‌! 
സിന്ദുരക്കൊടി സിന്ദാബാദ്‌! 
വാളുറയിലിടു---വാളുറയിലിടു- 
കാപാലികരേ 
വാളുറയിലിടു... 


മൂടല്‍മഞ്ഞു കുളിച്ചു താമസിക്കും 
പീരുമേട്ടിലെ മുകതയില്‍ 

പതഞ്ഞു പതഞ്ഞു നിറയു 
തിരിതെറുക്കും തേയിലയ്ക്കു 
മുലകൊടുക്കു 

ചിറകുവച്ച പുഷ്പങ്ങളെ പാടിക്കു 


(മരിക്കാന്‍...) 


824 


ചിത്രം: ചട്ടക്കാരി 
940 


സംഗീതം: ജി. ദവരാജന 
ഗായിക: പി. മാധുരി 


യുവാക്കളേ, യുവതികളേ, 

യുവചേതനയുടെ ലഹരികളേ 

വിഷാദമറിയാത്ത സ്വപ്നങ്ങള്‍-നമ്മള്‍ 

വികാരപുഷ്പങ്ങള്‍... (യുവാക്കളേ...) 

നമ്മുടെ ചുണ്ടിലെ മന്ദഹാസങ്ങള്‍ 

നാളത്തെ വസന്തങ്ങള്‍ 

നമ്മുടെയനുരാഗസംഗമങ്ങള്‍ 

നാളത്തെ ശാകുന്തളങ്ങള്‍ 

ചിരിക്കൂ പൊട്ടിച്ചിരിക്കൂ 

ചില്ലുപാത്രങ്ങള്‍ നിറയ്ക്കൂ 

വെള്ളിനക്ഷത്രങ്ങള്‍ ചിറകടിച്ചെത്തും 

ക്രിസ്മുമസ്‌ രാത്രിയാക്കൂ---ജീവിതം 

ക്രിസ്മുമസ്‌ രാത്രിയാക്കൂ. (യുവാക്കളേ...) 

നമ്മുടെ കണ്ണിലെ സ്വര്‍ണ്ണനാളങ്ങള്‍ 

നാളത്തെ വെളിച്ചങ്ങള്‍ 

നമ്മുടെ ചൂടുള്ള ചുംബനങ്ങള്‍ 

നാളത്തെ സൌഈയഗന്ധികങ്ങള്‍ 

ചിരിക്കൂ---പൊട്ടിച്ചിരിക്കൂ 

ചില്ലുപാത്രങ്ങള്‍ നിറയ്ക്കൂ! 

വെള്ളിനക്ഷത്രങ്ങള്‍ ചിറകടിച്ചെത്തും 

ക്രിസ്തുമസ്‌ രാത്രിയാക്കു... 

ജീവിതം ക്രിസ്മുമസ്‌ രാത്രിയാക്കൂ. 
(യുവാക്കളേ...) 


941 
സ്പംഗീതം: ജി. ദേവരാജന്‌ 
ഗായകനി: യേശുദാസ്‌ 


മന്ദസമീരനില്‍ ഒഴുകിയെത്തും 


ഇന്ദ്രചാപം നീ 
മന്ദസ്മിതങ്ങള്‍ മാടിവിളിക്കും 
ഇന്ദുഗോപം നീ (മന്ദസമീരനില്‍...) 


ജനുവരിക്കുളിര്‍ച്ചന്ദരിക മുകരും 

ജലതരംഗം നീ 

ശിലകള്‍ താനേ ശില്പമാകും 

സൌകുമാര്യം നീ 

സ്വപ്നസൌഈകുമാര്യം നീ 

നിറയും എന്നില്‍ നിറയും 

നിന്‍െറ നീഹാരാര്‍ദ്രമാമംഗരാഗം 
അംഗരാഗം (മന്ദസമീരനില്‍...) 
മദനനര്‍ത്തനശാലയിലുണരും 


വയലാര്‍ കൃതികള്‍ 


മൃദുമൃദംഗം നി 

പ്രണയഭ്ൃയംഗം ചുണ്ടില്‍ മുത്തും 
പാനപാത്രം നീ 

പുഷ്പ പാനപാത്രം നീ 

അലിയും എന്നില്‍ അലിയും 

നിന്‍െറ അന്യാധീനമാം അഭിനിവേശം 
അഭിനിവേശം. (മന്ദസമീരനില്‍..) 


942 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, പി. മാധുരി 


ഓ...മൈ ജൂലി.. ജൂലീ.. 
നിന്‍െറ സ്വപ്നത്തിന്‍ കൂടിനെത്ര വാതില്‍? 
ഒരേ ഒരേ ഒരു വാതില്‍. 
ആ കിളിവാതിലിലിപ്പോള്‍ പടരുന്നതേതു 
വള്ളി? 
ഇക്കിളിവള്ളി. 
അതിന്‍െറ ചില്ലയില്‍ ഇപ്പോള്‍ 
പുത്തതെന്തൊരു പു? 
പനിനീര്‍പ്പു--പനിനീര്‍പ്പു. 
ഓ... മൈ ജൂലി...ജൂലി... 
നിന്‍െറ ഗിത്താറിന്‍ മാറിലെത്ര കമ്പി? 
ഒരേ ഒരു കമ്പി. 
ആ പൊന്‍ കമ്പിയിലിപ്പോള്‍ 
വിടരുന്നതേതൊരു ഗാനം? 
പ്രേമഗാനം 
അതിന്‍െറ പല്ലവി ഇപ്പോള്‍ കോര്‍ത്തതേതു 
പ്ദം? 
ഹണിഡ്യയൂ ഹണിഡ്യ്യൂ. ഹണിഡ്യ്യൂ 

ജൂലി യെസ്‌ ഡാര്‍ലിങ്‌ 


943 


സംഗീതം: ദേവരാജന്‍ 
ഗായിക: പി. ഷീല 


നാരായണായ നമഃ നാരായണായ നമഃ 
നാരായണായ നമഃ നാരായണ 
പാലാഴിവെണ്‍തിര 
തലോടിത്തൊഴുന്ന തവ 

പാദങ്ങളെന്‍ ഹൃദയപത്മങ്ങളില്‍ 
മാഹേന്ദ്രനീലമണിപീഠത്തില്‍ വച്ചു 
കണികാണാന്‍ വരം തരിക നാരായണ 
ലക്ഷ്മീകടാക്ഷദലമാല്യങ്ങള്‍ വീഴുമടി 
വക്ഷസ്സിലുള്ള നവരതങ്ങളെ 

മൂടും മുനീന്ദ്രരുടെ പുജാപ്രസാദമലര്‍ 
ചുടാന്‍ വരം തരിക നാരായണ? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കാലങ്ങള്‍ തോറുമവതാരങ്ങളായ്‌ അവനി 
പാലിച്ചിടും കമലലക്ഷ്മീപതേ 

പാരം നമിച്ചു തിരുനാമാക്ഷരാവലികള്‍ 
പാരഓാന്‍ വരം തരിക നാരായണാ. 


പിത്രം: നൈററഡ്യൂട്ടി 


944 


സംഗീതം: ദക്ഷിണാമുര്‍ത്തി 
ഗായകന്‍: യേശുദാസ്‌ 


ആയിരം മുഖങ്ങള്‍ ഞാന്‍ കണ്ടു 
ആയിരവും പൊയ്മുഖങ്ങളായിരുന്നു 
ആയിരം സ്വപ്നങ്ങള്‍ ഞാന്‍ കണ്ടു 
ആയിരവും വിരസങ്ങളായിരുന്നു! 
(ആയിരം...) 
തീകെടാത്ത മനസ്സുമായ്‌ നമ്മളീ ഭൂമിയില്‍ 
തിരയുന്ന ശ്രീകോവില്‍--സത്യത്തിന്‍ 
തിരികത്തും ശ്രീകോവില്‍ 
അഭിഷേകമില്ലാതെ നൈവേദ്യമില്ലാതെ 
അടതഞ്ഞേകിടക്കുന്നു; 
മനുഷ്യനും സത്യത്തിനും വിലയിടിഞ്ഞു 
വിലയിടിഞ്ഞു! 
ചന്ദ്രമദം പൊഴിയുമ്പോള്‍ 
മണ്ണില്‍നിന്നുണരും 
ചിറകുള്ള സ്വപ്നങ്ങള്‍--പൊന്നിതള്‍ 
ചിറകുള്ള സ്വപ്നങ്ങള്‍ കവിളത്തു 
കൈനഖക്കലപോലുമണിയാതെ 
കൊഴിഞ്ഞേ കിടക്കുന്നു 
മനുഷ്യനും പുഷ്പങ്ങള്‍ക്കും 
വിലയിടിഞ്ഞു 
വിലയിടിഞ്ഞു. 


945 
സംഗീതം: ദക്ഷിണാമുരിത്തി 
ഗായകര്‍: യേശുദാസ്‌, പി. സുശ്തീല 


(ആയിരം...) 


മനസ്സൊരു ദേവീക്ഷേത്രം 

മധുരവും ദിവ്യവുമാമനുരാഗം അതില്‍ 
ാണിക്ൃയസോപാനസംഗീതം (മനസ്സൊരു...) 
അന്തരംഗത്തിലെ സുരഭിലസ്വപ്നങ്ങള്‍ 
അഞ്ജലീപുഷ്പങ്ങള്‍! (അന്തരംഗ...) 
വാരുണ്യം തളിര്‍ക്കും കൃഷ്ണാഷ്ടപദികള്‍ 
ധ്യാനമന്ത്രങ്ങള്‍ 

നിന്‍ പുഷ്പമണിവാതില്‍ തുറക്കൂ ദേവീ 
നിര്‍മ്മാല്യം തൊഴട്ടേ ഞാന്‍! (മനസ്സൊരു...) 


(ആയിരം...) 





927 


മുഗ്ദ്ധമാം ലജ്ജ മുഴുക്കാപ്പു പാര്‍ത്തുന്ന 
മുഖശ്രീകളഭങ്ങള്‍॥ 

തങ്ങളില്‍ പുണര്‍ന്നലിഞ്ഞൊന്നാകും 
വികാരങ്ങള്‍ 

സംക്രമഭജനക്കാര്‍ 

നിന്‍പിത്രമണിവാതില്‍ തുറക്കു ദേവീ 
നിര്‍മ്മാല്യം തൊഴട്ടേ ഞാന്‍, (മനസ്സൊരു... 


946 


സംഗീതം: ദക്ഷിണാമുരിത്തി 
ഗായകന്‌: യേശുദാസ്‌ 


അന്തിമലരികള്‍ പൂത്തു പൂത്തു! 
സന്ധ്യാദീപം കസവുടുത്തു 
തങ്കപ്പുലിനഖമോതിരം മൂടും 
രണ്ടാംമുണ്ടുമായ്‌ രാത്രി വന്നു! 
(അന്തിമലരി...) 
നിശ്ശൂബ്ദപുഷ്പം ചോദിച്ചു 
നീയാരു നീയാരു സോമലതേ (നിശ്ശബ്ദ...) 
തിങ്കള്‍ പറഞ്ഞു ലജ്ജാലോലയാം (2) 
നിന്നെക്കാണാന്‍ വന്നു ഞാന്‍! 
(അന്തിമലരി...) 


| ഏകാന്തപുഷ്പം ചോദിച്ചു (2) 


എന്നോടെന്തിനീ മുകരാഗം (ഏകാന്ത...) 
തിങ്കള്‍ പറഞ്ഞു നിന്‍െറയീ മൌനം 
സംഗീതമാക്കാന്‍ ഞാന്‍ വന്നു 
(അന്തിമലരി...) 
ഗ്രാമീണപുഷ്പത്തിന്‍ ഗാനത്തില്‍ 
പ്രേമസൌരഭ്യം നിറഞ്ഞുനിന്നു! 
പൊന്നൊളിതിങ്കളിന്‍ കൈവലയങ്ങളില്‍ (2) 
പുവിന്‍െറ നാണമൊതുങ്ങിനിന്നു. 
(അന്തിമലരി...) 


947 
സംഗീതം: ദക്ഷിണാമുരിത്തി 
ഗായിക. പി. സുശ്ത്ല 


പുഷ്പസായകാ നിന്‍ തിരുനടയില്‍ 
പുജാരിണിയായ്‌ വന്നു ഞാന്‍ പ്രേമ- 
പൂുജാരിണിയായ്‌ വന്നു! 
കലശാഭിഷേകങ്ങള്‍ ചെയ്തു നിന്‍ മെയ്യില്‍ 
നളിനീദളങ്ങള്‍ ഞാന്‍ പെയ്തു! (പുഷ്പ...) 
അംഗനമാരുടെ അംഗരാഗംകൊണ്ടോു 
കുങ്കുമമണിഞ്ഞ നിന്‍ തിരുമാറില്‍! 
(അംഗന...) 
സന്ധ്യാപുജയ്ക്കു നടയടച്ചിരുന്നപ്പോള്‍ (2 


എന്നെത്തന്നെ ഞാന്‍ ചാര്‍ത്തിച്ചു 
(പുഷ്പ...) 


926 


പനനമെതിയടികാലുകളില്‍ 


(ചന്ദ്രനുദിക്കും...) 


ചൊന്നമ്പലത്തിലെ 
വിളക്കണച്ചിരുന്നപ്പോള്‍ (2) 


എന്നെത്തന്നെ ഞാന്‍ നേദിച്ചു! (പുഷ്പ...) 


സംഗിതം: ദക്ഷിണാമുര്‍ത്തി 
ഗായിക: എസ്‌. ജാനക! 


വില്വമംഗലം കണ്ടു 

വൃന്ദാവനരാധ കണ്ടു! 
ഗുരുവായൂരപ്പാ--ഭഗവാനേ! നിന്‍ 
തിരുമുഖം കാണുന്നതെന്നോ ഞാന്‍ 


തൃപ്പാദം കാണുന്നതെന്നോ? (വില്വമംഗലം...) 


മങ്ങാട്ടച്ചനായ്‌ പുന്താനത്തിന്‍െറ 

മോതിരം മേടിച്ച ഭഗവാനേ! (മങ്ങാട്ടച്ച...) 
എന്‍െറ ക്ലാവു പിടിച്ചൊരീ ജീവിതമോതിരം 
നീ വന്നു വാങ്ങുവതെന്നോ കൃഷ്ണാഠാ?.... 


നീ വന്നു വാങ്ങുവതെന്നോ?(വില്വമംഗലം...) 


ഉണ്ണിക്കൃഷ്ണനായ്‌ കുറൂരമ്മ നല്കിയ 

വെണ്ണനെയി്ച്ചോറുണ്ട ഭഗവാനേ (ഉണ്ണി...) 

എന്‍െറ ജീവന്‍െറ ഉറിയിലെ ഇത്തിരി 
ചോറിതു 


നീ വന്നു വാങ്ങുവതെന്നോ കൃഷ്ണാഠാ? 


നീ വന്നു വാങ്ങുവതെന്നോ? (വില്വമംഗലം...) 


949 
ഗായകര്‍: എതി.ആര്‍. ഈശ.തി, 
ജയശ്രീ, അമ്പിളി 


ഇന്നു നിന്‍െറ യാവനത്തിനേഴഴക്‌! 
ഇനന്ദനീലക്കല്ലുവച്ച പൊന്‍മോതിരത്തിനും; 
ഇന്ദീവരമിഴികള്‍ക്കും നൂറഴക്‌! 
നൂറ്-നൂറ്-നൂറ്-നുറ്‌ ചിറക്‌! 

(ഇന്നു നിന്‍െറ...) 
പ്രേമിച്ച പുരുഷനെ തപസില്‍ 

നിന്നുണര്‍ത്തിയ- 
കാമിനിമാര്‍ മണിമൌലേ!-നിന്‍െറ 


കാമചാപം കുലച്ചൊരു കങ്കേളീ പുഷ്പശരം 


തൂവുമല്ലോ... സ്വയംവര രാവില്‍ 
അതു മാറില്‍ കൊള്ളുന്ന നിമിഷം നീ- 
അടിമുടി പുക്കുത്തും നിമിഷം! 
അഭിനന്ദനം-ആ നിമിഷത്തിന്നഭിനന്ദനം! 
(ഇന്നു നിന്‍െറ...) 
പൂമേനി പുതയ്ക്കുന്ന രോമാഞ്ച 
കംഞ്ചുകത്തില്‍- 


വയലാര്‍ കൃതിക, 


പുണുലിന്‍ കതിരുപോലെ നാളെ 
നി മയങ്ങും രാത്രിയില്‍ -നിന്‍ സിമന്ത 
രേഖയിം 

തൂവുമല്ലോ... മന്ദസ്മിത സിന്ദൂരം പ്രിയന്‍. 

തുവുമല്ലോ... മന്ദസ്മിതസിന്ദൂരം! 

അതു ചാര്‍ത്തി തളിര്‍ക്കുന്ന നിമിഷം! നിറ 

അനുഭൂതി വിടരുന്ന നിമിഷം! 

അഭിനന്ദനം... ആ നിമിഷത്തിനഭിനന്ദനം! 
(ഇന്നു നിന്‍െറ. 


950 


ഗായകര്‍: ജയശ്രീ, കോറസ്‌ 


ശ്രീമഹാഗണപതിയുറങ്ങി! 
ശ്രീകൈലാസമുറങ്ങി! 
ശ്രീപാര്‍വ്ൃവതിയും സഖിമാരുമിന്ന്‌ 
പാതിരാപ്പൂ ചൂടും രാത്രി!... തിരു 
വാതിരാപ്പൂ ചൂടും രാത്രി! (ശ്രീമഹാ... 
തൃശുര്‍ മതിലകത്ത്‌-തൃത്തപ്പൂമതിലകത്ത്‌, 
ഒന്നല്ലോ പുത്തിലഞ്ഞീ-പുത്തിലഞ്ഞീ- 

പു നുള്ളി 
പൂവമ്പും വില്ലുമേന്തി കാമദേവന്‍ ഭഗവാനേ 
കണ്ടു തൊഴാന്‍ വന്ന രാത്രി! (ശ്രീമഹാ... 
കൈലാസം മതിലകത്ത്‌ -കന്നിമഞ്ഞിന്‍ 


മതിലകഅ 

ഒന്നല്ലോ... പര്‍ണ്ണശാലാ!-പര്‍ണ്ണശാല 
യ്ക്കുള്ളിലേറ്‌ 

ഭഗവാനും ഭഗവതിയും പൂത്തിലഞ്ഞി 
പുന്തണലില്‍- 
നൃത്തമാടും നല്ല രാത്രി! (ശ്രീമഹാ...; 


ചിത്രം: കന്യാകുമാരി 


99 


സംഗീതം: എം. ബി. ശ്രീനിവാസന്‍ 
ഗായകര്‍: യേശുദാസ്‌, ജാനകി 


ചന്ദ്രപ്പളങ്കുമണിമാല മണിമാലാ 
ശംഖുമാലാ ആ ശംഖുമാലാ 
കന്യാകുമാരിയിലെ കല്ലുമാലാ.... 
ഉം...ഉം...ഉം...£ം... 

കല്ലുമാലപ്പെണ്ണിനെ കൈകൊണ്ടു 
പൊതിഞ്ഞിട്ട്‌ 

കാററിനും വെയിലിനും കുളിരുകോരി 
ആഹാ ചന്ദ്രപ്പളുങ്കുമണിമാലാ മണിമാലാ 
ചിത്തിരത്തോണി തുഴഞ്ഞേ വന്നൊരു 
ചിത്രപ്പണിക്കാരാ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അക്കരെ പാറയില്‍ നീയിന്നു 

കൊത്തിയ- 

താരുടെ മായാരുപം 

ആരുടെ മായാരൂപം 

നീലക്കടല്‍ക്കരെ നൃത്തംവയ്ക്കും 

നിന്‍െറ മായാരൂുപം 

പചിററുളികൊണ്ടല്ലാ 

തങ്കച്ചുററികകൊണ്ടല്ലാ, 

സ്വപ്നം നല്കിയ 

പീലികള്‍ കൊണ്ടൊരു 

ശില്പം തീര്‍ത്തു ഞാന്‍ 

ഉം...ഉം...ഉം...ഉം... 

തൊട്ടാല്‍ പാടുന്ന തൂണുകള്‍ 

തീര്‍ത്തൊരു 

കൊത്തുപണിക്കാരാ 

പൊന്നമ്പലത്തില്‍ വയ്ക്കാനോ--ഇത്‌ 

പൊന്നുംവിലയ്ക്കു കൊടുക്കാനോ 

സ്വര്‍ണ്ണം പൊതിഞ്ഞു ഞാന്‍ 

സൂക്ഷിക്കും നിന്‍െറ മായാരൂപം 

പുഷ്പംചൂടിക്കും എന്‍െറ സ്വപ്നം നേദിക്കും 

നെഞ്ചില്‍ നിറയും രോമാഞ്ചങ്ങളില്‍ 

നിന്നെ മയക്കും ഞാന്‍ ഉം...ഉം...ഉം... 
(ചന്ദ്രപ്പളുങ്കു...) 


952 


സംഗിതം: എം.ബി. ശ്രീനിവാസന്‍ 
ഗായകര്‍: യേശുദാസ്‌, പി. ഷീല, 


എല്‍.ആര്‍. ഈശ്വരി 


ആയിരം കണ്ണുള്ള മാരിയമ്മാ 

ആഴിയേഴും കാത്തരുളും മാരിയമ്മാ 

മാരിയമ്മാ വരിക മാരിയമ്മാ 

മാരിയമ്മാ വരിക മാരിയമ്മാ--മാറില്‍ 

മഞ്ഞളോട്‌ മഞ്ഞളാടിയ മാരിയമ്മാ... 
(ആയിരം...) 

കൂവളക്കണ്ണുകളില്‍ കരിമീനുകളോടെ 

കുങ്കുമച്ചൊടികളില്‍ പുഞ്ചിരിപ്പുവോടെ 

ചിത്തിരത്തിരുനാഗഫണക്കാപ്പുകളോടെ 

ഇത്തെരുവില്‍ വരികമ്മ മാരിയമ്മാ 

കരുമാരിയമ്മാ... (ആയിരം...) 

കാവേരിച്ചെങ്കരിമ്പിന്‍ കാവടികെടി 

കന്നിയിളംതോലുടുക്കില്‍ തുടിതാളം 

കൊടികൊട്ടി 

തുടിതാളം കൊടി 

നൃത്തമാടുമിത്തെരുവില്‍ വരികമ്മാ 

ഒ മാരിയമ്മാ 

മുത്തോടുമുത്തു വാരി തൂവുകമ്മാ 


927 


മുത്തു മാരിയമ്മാ കരുമാരിയമ്മാ 
മൂത്തു മാരിയമ്മാ 


ചിത്രം: 
923 


സംഗീതം: ശങ്കരിീഗണേഷ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ചക്രവാകം 


ഗഗനമേ ഗഗനമേ 
ഗഹനഗഹനമാം ഏകാന്തതേ 
ഏകാന്തതയിലെ പേരറിയാത്തൊരു 
മൂുകനക്ഷത്രമേ പേടി 
ഭൂമിക്കു നിന്നെ കണ്ടിട്ടു പേടി പേടി പേടി 
ഏതോ യുഗത്തിലെ നിശ്ശബ്ദതയുടെ 
ഭൂതോദയംപോലെ അവതരിച്ചു നീ 
അവതരിച്ചു 
കാലത്തിന്‍ കാണാത്ത ചുമരും ചാരി നീ 
ഏകാകിയായ്‌ നില്പു നീ ഏകാകിയായ്‌ 
നില്പൂ 
കത്തുന്ന കണ്ണുമായ്‌ ക്ഷീരപഥത്തിലെ 
രാത്രിഞ്ചരനെപ്പോലെ 
സൌഈരയൂഥത്തിന്‍െറ മാനസപുത്രിയാം 
ഭൂമിദേവിയെപ്പോലെ തപസ്സിരിക്കൂ നീ 
തപസ്സിരിക്കൂ 
കാലത്തിന്‍ തേരില്‍നിന്നൊരു 
പെണ്‍പുവിനെ 
കൈനീട്ടി വാങ്ങിക്കു നീ കൈനീട്ടി 
വാങ്ങിക്കു 
ശൂന്യമാം നിന്‍െറയീയേകാന്തതയെ 
സ്നേഹസുരഭിലമാക്കൂ നീ 
പ്രേമസുരഭിലമാക്കു. 


924 
സംഗീതം: ശങ്കരി ഗണേഷ്‌ 
ഗായകരി: യേശുദാസ്‌, അടുര്‍ഭാസ്ധി, ശ്രീലത 


വെളുത്തവാവിനും മക്കള്‍ക്കും 
വെള്ളിത്തലേക്കെട്ട 
വേമ്പനാട്ടുകായലിന്‌ മഞ്ഞക്കുറിക്കൂട്ട 
വേച്ചുവേച്ചു പന്തലിലെത്തും 
കാററിനിത്തിരി കള്ള്‌ -- 


ഒരു കോപ്പ... 
വെച്ചുരെ തുറയരയനു വെററിലപാക്ക -- 

വെററിലപാക്ക്‌ (വെളുത്ത...) 
കരിംപുള്ളി റഴക്കയിട്ടു കരിമീനും കൂട്ടുകാരും 


928 


കൈ കൊട്ടിക്കളിക്കുന്ന കടവരികത്ത്‌- 
ആഹാ 
കംടവരികത്ത 
കൈതപ്പൂക്കുടമുലഞ്ഞുവിരിഞ്ഞുവരും 
പോലൊരു 
കല്യാണപ്പെണ്ണ്‌ 
അവള്‍ കൈ കഴുകി തൊടേണ്ടൊരു 
കല്യാണപ്പെണ്ണ്‌ 
ആ പെണ്ണിനെ ഞങ്ങള്‍ക്കു താ 
പെണ്‍തുറക്കാരെ 
അതിനു പെണ്‍പണമെണ്ണിവയ്ക്കണം 
ആണ്‍തുറക്കാരെ (വെളുത്ത...) 
കളമുണ്ടും തോളിലിട്ട്‌ തൈത്തെങ്ങിന്‍ 
തേന്‍കുടങ്ങള്‍ 
ഇളംപാലു ചുരത്തുന്ന വരമ്പരികത്ത്‌ 
__ ആഹാ വരമ്പരികത്ത്‌ 
കളിയോടം തണ്ടുവെച്ച്‌ 
തുഴഞ്ഞുവരുംപോലൊരു കല്യാണപ്പയയന്‍ 
അവന്‍ കാമദേവന്‍ തൊഴേണ്ടൊരു 
കല്യാണപ്പയ്യന്‍ 
ആ പയ്യനെ ഞങ്ങള്‍ക്കു താ പൂന്തുറക്കാരെ 
അതിനാണ്‍പണമെണ്ണിവയ്ക്കണം 
പെണ്‍തുറക്കാരെ.... (വെളുത്ത...) 


955 
സംഗീതം: ശങ്കരി ഗണേഷ്‌ 
ഗായിക: എസ്‌. ജാനകി 


മകയിരം നക്ഷത്രം മണ്ണില്‍ വീണൂ 

മടിയില്‍നിന്നൊരു മുത്തും വീണു 

മുത്തിനെ മണ്ണില്‍ കിടത്തിയുറക്കി 

മാനത്തെ നക്ഷത്രം മടങ്ങിപ്പോയി. 

കാലത്തു കണ്‍ചിമ്മിയുണര്‍ന്നാലോ-മുത്ത്‌ 

കണ്ണീരിനുള്ളിലലിഞ്ഞാലോ 

അമ്മയ്ക്കു മാത്രം അകക്കാമ്പില്‍ തുളുമ്പും 

അമ്മിഞ്ഞപ്പാലിനു കരഞ്ഞാലോ 

മുത്തു പൊട്ടിക്കരഞ്ഞാലോ 

വാവോ...മുത്തു വാവോ...വാവോ... 

സ്വപ്നത്തിലമ്മവന്നെടുത്താലോ--മുത്തിന്‍ 

ഉള്‍പ്പൂവിലുമ്മ കൊടുത്താലോ 

സ്വര്‍ഗ്ഗത്തു മാത്രം മനസ്സിലാകാറുള്ള 

ശബ്ദത്തില്‍ കൊഞ്ചിവിളിച്ചാലോ-- 

മൂത്തു കൂടെപ്പറന്നാലോ 

വാവോ...മുത്തു വാവോ...വാവോ... 
(മകയിരം...) 


വ്വയവാര്‍ കൃതികള്‍ 


956 


സംഗീതം: ശങ്കര്‍ ഗണേഷ്‌ 
ഗായിക. പി. സുശില 


പമ്പാനദിയിലെ പൊന്നിനു പോകും 
പവിഴവലക്കാരാ 

വലക്കാരാ--നിന്‍ 

തളിര്‍വല താഴും താഴെക്കടവില്‍ 
താലികെട്ടാത്ത മീനൊണ്ടൊ 
പൂപൂപുപോലൊരു മീനൊണ്ടോ? 
വെളുവെളുന്നനെ വെളുത്തിട്ടോ--പുമീന്‍ 
കറുകറുന്നനെ കറുത്തിട്ടോ 
ചിത്രച്ചെതുമ്പല്‍ തുഴഞ്ഞേ വന്നവള്‍ 
ഇഷ്ടംകൂടാറുണ്ടോ-- 
നിന്നോടിഷ്ടംകൂടാറുണ്ടോ? 

അരയന്‍െറ പുംതോണി ദൂരെ 
കാണുമ്പോള്‍ 

അരികിലെത്താറുണ്ടോ? (പമ്പാ... 
കിലുകിലുങ്ങനെ ചിരിച്ചിട്ടോ--നാണം 
കുനുകുനുന്നനെ മുളച്ചിട്ടോ 

ഓളങ്ങള്‍ മാറില്‍ പൂുതച്ചേ നിന്നവള്‍ 
ഒളിയമ്പെയ്യാറുണ്ടോ--കണ്ണാല്‍ 


ഒളിയമ്പെയ്യാറുണ്ടോ? 

ചിറകുള്ള നിന്‍വല മെയ്യില്‍ മുട്ടുമ്പോള്‍ 
കുളിരുകോരാറുണ്ടോ? (പമ്പാ... 
97 


സംഗീതം: ശങ്കര്‌ ഗണേഷ്‌ 
ഗായകര്‍: യേശുദാസ്‌, ലത 


പ്ടിഞ്ഞാറൊരു പാലാഴി 

പാലാഴിയിലൊരു പൊന്‍തോണി 

തുഴയില്ലാതോടുന്ന തോണിക്കകത്തൊരു 

തുള്ളാട്ടം തുള്ളണ പാവക്കുട്ടി--പാവക്കുട്ട്‌ 

പാവക്കുട്ടി 

പാലാഴിയിലെ പാതിരാമണലില്‍ 

പവിഴം കുത്തിയ പാല്‍ച്ചോറ്‌ 

പവിഴം കുത്തിയ പാല്‍ച്ചോറു വിളമ്പാന്‍ 

പാവക്കുട്ടിക്കു പവന്‍കിണ്ണം 
(പടിഞ്ഞാറൊരു.- 

പാലാഴീപ്പോകാ൯ വഴിയേത്‌ 

ആറുകടലിനു പടിഞ്ഞാറ 

ഒന്നാം കടലില്‍ പത്തിപ്പാമ്പ്‌ 

രണ്ടാം കടലില്‍ നാഗരാജാവ്‌ 

മൂന്നാം കടലില്‍ കടല്‍ക്കിഴവന്‍ 

നാലാം കടലില്‍ ഭൂതത്താന്‍! 

അയ്യയ്യോ അഞ്ചാംകടലില്‍? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അഞ്ചാം കടലില്‍ അമ്പിളിമാമ്മന്‍ 

ആറാം കടലില്‍ ആദിതൃഗേവാന്‍ 

ആറു കടലും കടന്നുചെന്നാല്‍ 

അടുത്തതു പിന്നെ പാലാഴി 
(പടിഞ്ഞാറൊരു...) 

പാലാഴിയിലെ പാവക്കുഞ്ഞിന്‌ 

പകല്‍ കിടന്നുറങ്ങാന്‍ പുംതൊട്ടില്‍ 

പകല്‍ കിടന്നുറങ്ങണ പുംതൊട്ടിലാട്ടാന്‍ 

പാല്‍ക്കടലമ്മ വളര്‍ത്തമ്മ 

അമ്മേക്കണ്ടാലിനിച്ചറിയാം 

അച്ചാമുച്ചാനക്ഷത്രം (പടിഞ്ഞാറൊരു...) 


ചിത്രം: തുമ്പോലാര്‍ച്ച 


958 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: യേശുദാസ്‌, പി മാധുരി 


മല്ലാക്ഷീ മദിരാക്ഷീ 

മദനന്‍ തീര്‍ത്തൊരു ശരപഞ്ജരമോ 
മധുവിധുമന്ദിരമോ ഇത്‌ 
മലര്‍മദമണ്ഡപമോ 

ചന്ദനത്തൂണിനു പിന്നിലൊളിക്കുമീ 
ചാരുകളേബരത്തില്‍ നിന്‍െറ 

ചാരുക ളേബരത്തില്‍ 

പകുതി വിടര്‍ന്ന നിന്‍യാവനപൂവിനു 
പുതിയ രോമാഞ്ചപുതപ്പു വേണോ 

കാപ്പിട്ട കൈകളാല്‍ പൊതിഞ്ഞുപിടിച്ചു നീ 
കാമകലാനാഥനാക്കു എന്നെ 
കാമകലാനാഥനാക്കു 

പിച്ചളക്കുമിളുകള്‍ മാറില്‍ മുളച്ചൊരീ 
മച്ചകമണിവാതില്‍ ചിത്ര- 
മച്ചകമണിവാതില്‍ 

പകുതി തുറന്ന നിന്‍ ലജ്ജയ്ക്കു ചായുവാന്‍ 
പവിഴമന്ദാരകിടക്ക വേണോ 

ആശിച്ച പുരുഷനോടടുങ്ങിക്കിടന്നു നീ 
അര്‍ദ്ധനാരീശ്വരനാക്കു എന്നെ 
അദദ്ധനാരീശ്വരനാക്കൂ. 


959 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പി. മാധുതിയും കൂട്ട്തും 


അരയന്നക്കിളിചുണ്ടന്‍ തോണി 
അമ്മാനക്കളിത്തോണി 

അലുക്കത്ത്‌ തോണി കിലൂക്കത്ത്‌ തോണി 
അരഞ്ഞാണപ്പടിവരെ മയില്‍പ്പീലി 





929 


പന്ത്രണ്ടാന പടിഞ്ഞപോലെ 
പൊന്നുംവെളക്ക്‌ തെളിഞ്ഞപോലെ 
ആളലങ്കാരത്തോടാരോമര്‍ ചേകോര്‍ 
വേളിക്കു പുറപ്പെട്ട ചിറകുതോണി 
തുമ്പോലാര്‍ച്ചയ്ക്ക്‌ കുളിരു കോരാന്‍ 
തുമ്പപ്പു കുടഞ്ഞിട്ട പുന്തോണി 
താമരത്തിറയില്‍ കുളിച്ചുവന്നു പെണ്ണ്‌ 
തൃപ്പങ്ങോട്ടപ്പനെ തൊഴുതുവന്നു 
തങ്കപ്പട്ടുറയക്കയിട്ടു പെണ്ണ്‌ 

ശംഖും ഞൊറിവച്ച്‌ തററുടുത്തു 
അവില്‍പറ മലര്‍പറ നിറച്ചുവച്ചു 
അല്ലിപ്പുക്കില മുകളില്‍ വച്ചു 
ആഭരണപ്പെട്ടി തുറന്നു വച്ചു 
അമ്മായി പെണ്ണിനെയലങ്കരിച്ചു 
ഒന്നാം കടവത്ത്‌ വന്നിറങ്ങി 
പുത്തൂരംവീട്ടിലെ പുന്തോണി 
ചന്ദ്രപ്പളുങ്കിന്‍ പ്രതിമപോലെ 
ചാരത്തു നാണം തളിര്‍ത്തപോലെ 
പുമുഖപ്പന്തലില്‍ പെണ്ണും ചെറുക്കനും 
പുകൊണ്ടു മുടണ പുടവമുറി 
തുമ്പോലാര്‍ച്ചയ്ക്കു മണിക്കഴുത്തില്‍ 
താലിപ്പൂ പൂക്കണ പുടവമുറി 


960 


സംഗീതം: ജി. ദേവരാജനി 
ഗായകര്‍: യേശുദാസ്‌, പി മാധുരി, ചത 


പാണന്‍െറ വീണയ്ക്കു മണികെട്ടി 
പൈങ്കിളിപോലൊരു തമ്പുരാട്ടി 
താളക്കുടുക്കയ്ക്കു പൊന്നുകെട്ടി 
തളിരുപോലൊരു തമ്പുരാട്ടി 


[| ഞാററു വേലക്കാററുകൊള്ളും 


ആററുമാലി താഴ്വരയില്‍ 

വെണ്ണിലാവിന്‍ സ്വര്‍ണ്ണവള്ളിയില്‍ 

വിരിഞ്ഞാടി വന്നവളേ 

പട്ടു പുതപ്പിച്ച മഞ്ചലില്ല 

പാല്‍ക്കടലലക്കിയ പുടവയില്ല 

വെണ്‍ചാമമരമില്ല മുത്തുക്കുടയില്ല 

വെള്ളിത്തളികയില്‍ പുൂവില്ല ഈ 

പാണനന്‍െറ കുടിലിലേക്കെതിരേല്ക്കാന്‍ 

പരവതാനി വിരിപ്പില്ല 

മഞ്ഞൊണ്ട്‌ കുളിരൊണ്ട്‌ 

മാരന്‍െറ വില്ലുമ്മേലമ്പൊണ്ട്‌ 

കൈതയോലപുമണക്കും കാട്ടിലൂടെ 

വന്നവളേ 

മുത്തുകൊണ്ട്‌ മുത്തുമൂടിയ 

മുലക്കച്ചയിട്ടവളേ 


ഒലി 


പം 


പത്തു നിലയുള്ള പന്തലില്ല 
പന്തലിലാവണിപലക യ്മില്ല 

പഞ്ചാമൃതമില്ല പള്ളിയറയില്ല പൊന്നും- 
കിണ്ടിയില്‍ പാലില്ല 

ഈ പാണനെറ കുടിലില്‍ കിടന്നുറങ്ങാന്‍ 
പഞ്ചലോഹക്കട്ടിലില്ല 

മഞ്ഞൊണ്ട്‌ കുളിരൊണ്ട്‌ 

മാരന്‍െറ മാറത്ത്‌ ചൂടൊണ്ട്‌ 


961 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പി. സുശീല 


മഞ്ഞ്‌ പളുങ്കന്‍ മലയിലൂടെ 
മാനന്തവാടിപുഴയിലൂടെ 
അല്ലിമുളങ്കുഴല്‍ തേനുമായ്‌ നീ 

ആടിവാ പാടിവാ പാണനാരേ 

മാനത്തെ പാതിരാ പു വിരിഞ്ഞു 
മാണിക്യനക്ഷത്രകൂടുടഞ്ഞു 

മാരനെ കാത്തും കനവുകള്‍ കോര്‍ത്തും 
മകയിരം മഞ്ഞും പുതച്ചിരുന്നു ഇന്നു 
മലരമ്പനഞ്ഞൂറു വില്ലൊടിഞ്ഞു 
വാര്‍കൂന്തല്‍ പാമ്പിന്‍െറ പത്തി പോലെ 
വനമല്ലിപൂചൂടി തൂത്തുകെട്ടി 
ആതിരനാളെ നൊയമ്പും നാളെ 
അഴകുള്ളൊരോര്‍മ്മയില്‍ മുങ്ങിനിന്നു-- 


എന്‍െറ 


അരികിലെന്‍ പാണനെ കാത്തുനിന്നു 


962 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. സുശ്തീല 


കണ്ണാംതളിമുററം പൂുത്തെടി 
 കാവേരിക്കിളി തത്തമ്മേ 

 പൊന്നാതിര തിങ്കളുദിച്ചെടി 
ലപാന്നോലക്കിളി തത്തമ്മേ തത്തമ്മേ 
നൂലും താലിയും കെട്ടാത്ത പൂവുകള്‍ 
നൊയമ്പുനോല്ക്കുംമതിലകത്ത്‌ 
വവള്ളിപ്പല്ലക്കില്‍ വന്നിറങ്ങി 
പിപ്പുരപ്പടവുകള്‍ ര്വാണിറങ്ങി 
നങ്കംപതിച്ചൊരു മെതിയടിയുംകൊണ്ണടൊ- 
രക്മച്ചേകവന്‍ വരണൊണ്ടെടീ 

കൈകാല്‍ കഴുകാന്‍ പനിനീര്‍കിണ്ടികള്‍ 

9 ചാണിച്ചുകൊടുക്കെടി തത്തമ്മേ 
ആരക്കുംവേണ്ടി ഒരുങ്ങാത്ത കൌതുകം 
അണിഞ്ഞൊരുങ്ങുംമുറിക്കകത്ത്‌ 


വയലാര്‍ ചൃ; 


മന്തംകെട്ടിയ തകിടുകെട്ടി 
മുറുക്കിച്ചുവപ്പിച്ച്‌ ചിരിവിടര്‍ത്തി 
അങ്കത്തഴമ്പുള്ള വിരിമാറുമായെ്റെ?; 
അങ്കച്ചേകവന്‍ വരണെണ്ടെടീ 
ക്ഷിണം മാററാന്‍ ഇളംപുമെത്തകള്‍ 
കാണിച്ചുകൊടുക്കെടി തത്തമ്മേ 


963 
സംഗിതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശീല 


ആകാശം മുങ്ങിയ പാല്‍പ്പുഴയില്‍--ഈ 
ആലിലക്കണ്ണനെയാരെറിഞ്ഞു 
അമ്മിഞ്ഞ നല്കാന്‍ അമ്മയില്ലേ 
ആരിരോ പാടാനച്ഛനില്ലേ 

ആരിരോ ആരിരോ 

കണ്വാശ്രമത്തിലെ കാനനത്തില്‍ പെററ 
കുഞ്ഞിനെക്കളഞ്ഞൊരു ദേവദാസി 
ഏതിന്ദ്രസദസ്സിലെ നര്‍ത്തകിയാകിലും 
വേദനയൊരിക്കലും വേര്‍പെടുമോ 
ദുഃഖം വേര്‍പെടുമോ 

ആരുടെ പ്രണയിനിയായാലും നീയൊ- 
രമ്മയല്ലേ അമ്മ ദേവതയല്ലേ 
ഗംഗാനദിയിലെയോളങ്ങളില്‍ പണ്ടു 
കര്‍ണ്ണനെയൊഴുക്കിയ കുന്തിദേവി 
ഏതന്തഃപുരത്തിലെ രാജ്ഞിയാണെങ്കില 
ചേതസ്സിലെരിയുന്ന തീ കെടുമോ 
നിന്‍െറ തീ കെടുമോ 

ആരുടെ പ്രിയതമയായാലും നീയൊ- 
രമ്മയല്ലേ അമ്മ ദേവതയല്ലേ 


964 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: എല്‍.ആര്‍. ഈശ്വരി, ലത 


അത്തം രോഹിണി തിരുവോണം 
പത്തുകൊല്ലം ചന്ദ്രദശ 

പത്തുമേഴും പതിനേഴു കഴിഞ്ഞാല്‍ 
പന്തലിട്ട കല്യാണം 

നാദാപുരത്തിലും പോയി 
നഗരിത്തലക്കലും പോയി ഞങ്ങള്‍ 
നമ്പൂരിമനയ്ക്കലും പാഠാണന്‍െറ പടിക്കലും 


നാളുനോക്കും കുറുമാട്ടിമാര്‍ 
നാളോല കുറുമാട്ടിമാര്‍ 
ഏഴരശ്ശനിപ്പിഴ മാററാന്‍ ഞങ്ങള്‍ 
ഏലസ്സും ചരടും കൊണ്ടത്തരാം 
ആററുമ്മണമ്മേലും പോയി 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അയ്യപ്പന്‍ കാവിലും പോയി ഞങ്ങള്‍ 
തച്ചോളിവീട്ടിലും പുത്തൂരംവീട്ടിലും 
പ്ച്ുകുത്തും കുറുമാട്ടിമാർ 
പഞ്ചാംഗകുറുമാട്ടിമാര്‍ 

മോഹിച്ച പുരുഷനെ കിട്ടാന്‍ ഞങ്ങള്‍ 
മോതിരോം തകിടും കൊണ്ടത്തരാം 


962 


ഗായിക: പി.സുശീല 


ഭഗവാനേ... ഭഗവാനേ! 
തുപ്പങ്കോട്ടപ്പാ... ഭഗവാനേ। പെരും 
തൃക്കോവിലപ്പാ! ഭഗവാനേ! 
തൃപ്പാദങ്ങളില്‍ താണുവീഴുന്നൊരീ- 
തുമ്പോലാര്‍ച്ച പിഴച്ചോളല്ലാ! 


(തൃപ്പങ്കോട്ടപ്പാ...) 


കളരിപരമ്പരാ ദൈവങ്ങളാണേ! 
കറുത്തിനാര്‍ നാട്ടിലെ മണ്ണാണേ! 


തൃക്കൈ വിളക്കാണേ... സത്യം സത്യമീ- 


തുമ്പോലാര്‍ച്ച പിഴച്ചോളല്ലാ! 
സത്യം-സത്ൃം-ഇത്‌ സത്യം! 


(തൃപ്പങ്കോട്ടപ്പാ...) 
വിളക്കിലെ നെയ്യില്‍ ഞാന്‍ കൈവിരല്‍ 
മുക്കാം! 


തിരുഹോമത്തീയിങ്കല്‍ ഞാന്‍ ചാടാം! 


പൊന്‍പൂവിളക്കാണെ...സത്യം സത്യമീ- 


തുമ്പോലാര്‍ച്ച പിഴച്ചോളല്ലാ! 
സത്യം-സത്യം-ഇത്‌ സത്യം! 


(തൃപ്പങ്കോട്ടപ്പാ...) 


ചിത്രം: നെല്ല്‌ 
966 


സംഗീതം: സച്ിരതി ചൌധരി 
ഗായകര്‍: മനാഡേ, ജയചന്ദ്രനി 


ഹോ... ഹോയിരെ ഹോയ്‌ 
ഹേ കൈയോടു കൈ മെയ്യോടു മെയ്‌ 


(കൈയോടു കൈ...) 


പേര്‌, ചെമ്പാചെമ്പാ കുറുമാ 
കൊമ്പകൊമ്പ കുറവാ 
ചെമ്പാവുനെല്ലോല പൂത്തുപോയി 


പൂവല്ലിപ്പൂ വള്ളിപ്പു ചെല്ലിപ്പു--- 


ഹൊ...കൈയോടു കൈ... മെയ്യോടു മെയ 


ചെമ്പാ ചെമ്പാ... 
ഒപ്പോ തപ്പോ തുടി തപ്പാണീ 
ചെപ്പോ ചെപ്പോ മുളം ചെപ്പാണീ 


തിത്തയുതോം തകത്തിത്തയ്യുതോം ഇന്ന്‌ 
തെക്കിന്നൂര്‍തേവര്‍ക്കു തേരോട്ടം ഇന്ന്‌ 
തെക്കിന്നൂര്‍തേവര്‍ക്കു തേരോട്ടം. 
ഹോ... ചെമ്പാ ചെമ്പാ... 

മാനം മീതെ കളിച്ചൂതാട്ടം---മണ്ണിന്‍ മീതെ 
തെന്നല്‍ തിയ്യാട്ടം 

പൂതങ്ങളെ, മലമ്പുതങ്ങളെ ഇന്ന്‌ 
പുമീന്നൊഴിക്കണ തിയ്യാട്ടം. 

ഹോ... കൈയോടു കൈ മെയ്യോടു മെയ്‌... 
കാടായിരം കണ്ട കാട്ടാനേ 
കാല്‍വിലങ്ങില്ലാത്ത കാട്ടാനേ 
വില്ലായിരം അതില്‍ അമ്പായിരം ഇന്ന്‌ 
ഞങ്ങള്‍ക്കു പൂത്തിരി പോരാട്ടം 

ഹോ... ഹൊയിരെ ഹോയ്‌... 

ചെമ്പാ ചെമ്പാ കുറുമാ, 

കൊമ്പാ കൊമ്പാ കുറവാ 
ചെമ്പാവുനെല്ലോല പൂത്തുപോയി 


വല്ലിപ്പു ചെല്ലിപ്പു കള്ളിപ്പു--- 
967 


സംഗീതം: സലില്‍ ചൌധരി 
ഗായിക: ചി. സുശ്തീല 


ഓ... ഹൊയ്‌! കാടു കുളിരണ്‌ കൂട്‌ 

കുളിരണ് 

മാറിലൊരുപിടി ചൂടുണ്ടോ... 

കല്യാണപ്രായത്തില്‍ പെണ്ണുങ്ങള്‍ ചൂടുന്ന 

കന്മദപ്പൂ കണ്ണമ്പുവുണ്ടോ... 

കൂടെ വന്നേ പോ--ആണ്‍കിളിയേ 

ചൂടു തന്നേ പോ... (കല്യാണ...) 

കന്നിമണ്ണിന്‍െറ പൂമെയ്‌ മാനം മാറോടു 
ചേര്‍ത്തു 

പുഞ്ചനെല്ലിന്‍െറ നാണം 

മഞ്ഞുമൂടിപ്പൊതിഞ്ഞു--ഇന്നു രാവില്‍ 

നിന്‍െറ വെള്ളിച്ചിറകുകള്‍ തുള്ളുന്ന 

വയനാടന്‍ കാട്ടില്‍ 

ചുണ്ടില്‍ നീ കൊത്തി നലകുന്ന 

ഞാവല്‍പ്പഴത്തിനു 

വന്നു 

വന്നു ഞാന്‍ (ഹൊയ്‌! കാടു കുളിരണ്‌...) 

കൈയില്‍ തേന്‍കുഴലുണ്ടോ? 

കാട്ടുതേക്കിന്‍ ചാറുണ്ടോ? 

ആററുതീരത്തിലാണോ 

കാവല്‍മാടത്തിലാണോ--നിന്‍ മയക്കം 

തിങ്കള്‍പ്പൊന്നിന്‍ കലപ്പകൊണ്ടുഴുതിട്ട 

വയനാടന്‍ മണ്ണില്‍ 


൭32 


1] ടൂ ॥ ക്‌ റ്ന് 
ആരുമാതും വിതയയക്കു അ 
മുത്തുവിതമമക്കാ൯ 
പോരു----പോരു നീ! 
(്രാടു കുളിരണ്‌ കൂടു കുളിരണ്‌...) 


സംഗീതം. സലില്‍ ചൌധരി 
ശായകര്‍: യേശുദാസ്‌, പി. മാധുരി 


നീലപ്പൊന്മാനേ, എന്‍െറ നീലപ്പൊന്മാനേ 
വെള്ളിവെയിലൂനെയ്യ പുടവ വേണോ, 
പുളിയിലക്കരപ്പുടവ വേണോ, 
ചോലപ്പൊന്മാനേ 
നീലപ്പൊന്മാനേ..എന്‍െറ നീലപ്പൊന്മാനേ... 
കോക്കപ്പുലനാള്‍ പാലരി 
ഇന്നു കാവിലെല്ലാം കാവടി 
കൊച്ചുകാവളം കാളി, 
തങ്കത്താലി തീര്‍ക്കാറായ്‌ 
മനസ്സേ തേന്‍ കൂടിക്കു നീ... 
നീലപ്പൊയാനേ എന്‍െറ നീലപ്പൊന്മാനേ 
വെള്ളിവെയിലു നെയ്യ പുടവ തരുമോ 
പൂളിയിലക്കരപ്പുടവ തരുമോ 
” ചോലപ്പൊന്മാനേ... 
വ്ട്ടിടലെത്താന്‍ നേരമായ്‌ 
മുളം കൂട്ടിലെത്താന്‍ നേരമായ്‌... 
(വീട്ടിലെത്താന്‍...) 
കൊച്ചു കന്നിപ്പുവാലീ കന്നിമാല 
കോര്‍ക്കാറായ്‌ 
മനസ്സ്റേ തേന്‍ കുടിക്കു നീ... 
നീലപ്പൊന്മാനേ, എന്‍െറ നീലപ്പൊന്മാനേ 
വെള്ളിവെയിലു നെയ്യ പുടവ വേണോ 
പുളിയിലക്കരപ്പുടവ വേണോ, 
ചോലപ്പൊന്മാനേ... 
തേന്‍വരിക്കക്കാട്ടിലെ 
വെണ്‍തേക്കു പൂക്കും കാട്ടിലെ 
(തേന്‍വരിക്ക...) 
പിഞ്ചു പലിച്ചെങ്ങാലീ നിന്‍െറ പാട്ടു ഞാന്‍ 
കേട്ട 
നസ്സ്റേ താളമാകു നീ 
പീലപ്പൊന്മാനേ, എന്‍െറ നീലപ്പൊന്മാനേ 
റെ വെയിലു നെയ്യ പുടവ വേണോ 
പുളിയിലക്കരപ്പുടവ തരുമോ 
ോോലപ്പൊന്മാനേ... 
നിലപ്പൊന്മാനേ, എന്‍െറ നീലപ്പൊന്മാനേ 
വെള്ളി്വെയിലു നെയ്യ പുടവ തരുമോ 
ഫുളിയിലക്കുരപ്പുടവ വേണോ 
ക്വോ്യാപ്പാന്മാനേ? 


(കാക്ക...) 


വയലാര്‍ കൃതികള്‍ 


969 
സംഗീതം: സ്ഥ്ധില്‍ ചൌധരി 
ഗായിക: ലതാ മങ്കേഷ്കര്‍ 


കദളി കണ്‍കരളി ചെങ്കദളിപ്പു വേണോ; 
കവിളില്‍ പൂുമദമുളെ്ളൊരു പെണ്‍പൂ 
വേണോ പൂക്കാരാഃ 
മുകളില്‌ ത്ധില്‌ ത്ധില്‌ ത്വിങ്കിലമോടെ 
മുകില്‍ പൂവിടര്‍ത്തും പൊന്‍കുടക്കീഴേ 
(മുകളില്‍...) 
വരില്ലേ നീ വനമാലി, തരില്ലേ താമരത്താലീ 
തെയ്യാരെ തെയ്യാരെ താരേ॥ (കദളീ...) 
കിളികള്‍ വളകിലുക്കണ വള്ളിയൂര്‍കാവില്‍ 
കളഭം പൊഴിയും കിക്കിളിക്കൂട്ടില്‍ 
ഉറങ്ങും നിത്യമെന്‍ മോഹം 
ഉണര്‍ത്തും വന്നൊരു നാണം-- 
തെയ്യാരെ തെയ്യാരെ താരേ 
മുളയ്ക്കും കുളുര്‍മുഖക്കുരു 
മുത്തുകള്‍ പോലെ 
മുളമ്പു, മയങ്ങും കുന്നിനു താഴെ 
നിനക്കീ തുവലുമഞ്ചം, നിവര്‍ത്തീ 
വീണ്ടുമെന്‍ നെഞ്ചം 
തെയ്യാരെ തെയ്യാരെ താരേ 


(കദളീ...) 


(കദളി...) 
ചിത്രം: ദേവി കന്യാകുമാരി 


970 


സംഗീതം: ദേവരാജനീ 
ഗായകന്‍: യേശുദാസ്‌ 


ദേവി...കന്യാകുമാരിീ... 

പ്രസീദ പ്രത്യക്ഷമാഹേശ്വരീ 
ദേവി...കന്യാകുമാരീ... 

സന്ധ്യയ്ക്കു ലളിതാസഹസ്രനാമം ചൊല്ലും 
സംസാരസാഗരതിരകള്‍ 
ഈറനുടുത്തു വന്നു കനകകലശമാടും 
ഹിമഗിരിനന്ദിനീരുപം 

മതിലഞ്ചും കടന്നെത്തുന്ന ഞങ്ങള്‍ക്ക്‌ 
മനസ്സില്‍ പതിയേണം 
മായേ...മഹാമായേ... 
ദേവി...കന്യാകുമാരീ... 
പ്രസിദപ്രത്യക്ഷമാഹേശ്വരീ 
ദേവി...കന്യാകുമാതീ... 


ശ്രീകോവില്‍നടയില്‍നിന്നൊരിക്കലും 
മാറാത്തി 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ശ്രീവിവേകാനന്ദശിലയില്‍ 

സൂര്യനും ചന്ദ്രനും തൊഴുതു നമസ്കരിക്കും 
സ്വയംവരകന്യകാരൂപം 

പ്ടിയാറും കടന്നെത്തുന്ന ഞങ്ങള്‍ക്ക്‌ 
പതിവായ്‌ കാണേണം 

മായേ...മഹാമായേ... 

ദേവി...കമ്യയാകുമാരീ... 

പ്രസീദ പ്രത്യൃക്ഷമാഹേശ്വരീ 
ദേവീ...കന്യാകുമാരീ... 


971 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: പി. സുശീലയും കൂട്ടരും 


ആഹ...ആഹഫ... 
നീലാംബുജാക്ഷിമാരേ സഖിമാരേ 
നിങ്ങള്‍ക്കൊരു 
കേളീമണ്ഡപം തീര്‍ത്തൂ ഞാന്‍ 
കൈകൊട്ടി കൈകൊട്ടി കളിക്കാം അവിടെ 
കളഭപ്പൂഞ്ചോലയില്‍ കുളിക്കാം 
(നീലാംബുജ...) 
മലയസമീരനില്‍ മരതകസാനുവില്‍ 
മായാഗന്ധര്‍വയാമങ്ങളില്‍ 
പവിഴവള കിലുക്കി കനകത്തള കിലുക്കി 
പന്തടിക്കാം ഇലപ്പന്തടിക്കാം 
ശങ്കരാഭരണങ്ങള്‍ പാടാം -- ഒന്നിച്ച്‌ 
ശങ്കരാഭരണങ്ങള്‍ പാടാം 
നീലാംബുജാക്ഷിമാരേ സഖിമാരേ 
നിങ്ങള്‍ക്കൊരു 
കേളീമണ്ഡപം തീര്‍ത്തൂ ഞാന്‍ 
കൈകൊട്ടി കൈകൊട്ടി കളിക്കാം അവിടെ 
കളഭപ്പുഞ്ചോലയില്‍ കുളിക്കാം. 
വസുമതിപ്പൊയ്കയില്‍ 
മനസിജപ്പൊയ്കയില്‍ 
വൈശാഖോത്സവരാത്രികളില്‍ (വസുമതീ...) 
മദനകലയുണര്‍ത്തി ഹൃദയലത പടര്‍ത്തി 
മാല കോര്‍ക്കാം വനമാല കോര്‍ക്കാം 
മംഗല്യകടാക്ഷങ്ങള്‍ ചൂടാം ദേവന്‍െറ 
മംഗല്യകടാക്ഷങ്ങള്‍ ചൂടാം...ആ...ആ... 
നീലാംബുജാക്ഷിമാരേ സഖിമാരേ 
നിങ്ങള്‍ക്കൊരു 
കേളീമണ്ഡപം തീര്‍ത്തു ഞാന്‍ 
കൈകൊട്ടി കൈകൊട്ടി കളിക്കാം അവിടെ 
കളദപ്പുഞ്ചോലയില്‍ കുളിക്കാം. 


933 
972 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക. പ്പി. മാധുരി 


ശുചീന്ദ്രനാഥാ...ശുചിന്ദ്രനാഥാ...നംഥാ.. 
സ്വയംവരമംഗല്യഹാരമിതാ... 
സുമംഗലാതിരരാത്രിയില്‍ ചാര്‍ത്തുവാന്‍ 
സ്വര്‍ണ്ണരുദ്രാക്ഷമാലയിതാ.. 
ശുചീന്ദ്രനാഥാ...നാഥാ... 
ശുചീന്ദ്രനാഥാ...നാഥാ.. (ശുചീന്ദ്രനാഥാ...) 
തിങ്കള്‍ത്തിരുമുടിക്കെട്ടുലഞ്ഞങ്ങനെ 
ഗംഗാതരംഗമദമുണര്‍ന്നങ്ങനെ 
തങ്കനാഗത്തളച്ചുററഴിഞ്ഞങ്ങനെ 
നൃത്തമാടൂ നാഥന്‍ നൃത്തമാടു... 
പൊന്മുകില്‍പ്പല്ലക്കില്‍ ദേവകളെത്തുമ്പോള്‍ 
പുഷ്പവൃഷ്ടിയില്‍ കുളിക്കു... 
(ശുചിന്ദ്രനാഥാ...) 
കണ്ണില്‍ കൂവളപ്പു വിടര്‍ന്നങ്ങനെ 
കര്‍ണ്ണാഭരണമണിയുതിര്‍ന്നങ്ങനെ 
കന്നിമാന്‍പേടതന്‍ മെയ്‌ പുണര്‍ന്നങ്ങനെ 
നൃത്തമാടൂ ദേവന്‍ നൃത്തമാടൂ... 
മുല്ലപ്പൂവമ്പുമായ്‌ മന്മഥനെത്തുമ്പോള്‍ 
മൂന്നാം തൃക്കണ്ണടയ്ക്കൂ! 
ശുചീന്ദ്രനാഥാ...നാഥാ... 
സ്വയംവരമംഗല്യഹാരമിതാ 
സുമംഗലാതിരരാത്രിയില്‍ ചാര്‍ത്തുവാന്‍ 
സ്വര്‍ണ്ണരുദ്രാക്ഷമാലയിതാ... 
(ശുചീന്ദ്രനാഥാ...) 


973 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ശക്ടിമയം...ശിവശക്ടിമയം 
ശക്ടിമയം 

ശിവശക്ടിമയം 

ഭക്ടിമയം ഭുവനം ബ്രഹ്മമയം 
കോടിസൂര്യപ്രഭവിടര്‍ത്തി 
കാരണജലധി തിരയുണര്‍ത്തി (കോടി...) 
ആഗമ...നിഗമ പ്രണവബീജത്തില്‍നി- 
ന്നാദിപരാശക്ടി അവതരിച്ചു 
ചിന്മയി...സച്ചിന്മയി 
സൃഷ്ടിസ്ഥിതിലയരുപമയീ, 
നിത്യവരാഭയഭാവമയി, 
പാലയമാം...പാലയമാം...പാലയമാം... 


ര്‍൮ണേന്ദുഭാസുരേന്ദുവദനേ! 
കി (ശക്ടിമയം...?) 


(ശക്ടിമയം...) 


934 വയലാര്‍ കൃതികള്‍ 


കനിയുക ദേവി! കനിയുക നീ-ദേവി-േ. 
ദദേവി- റദവി; 
പാടുന്നതവിടുത്തെ തിരുനാമങ്ങള്‍। ഞങ്ങള്‍ 
തേടുന്നതവിടുത്തെ തൃപ്പാദങ്ങള്‍! (2) 
കത്തുന്ന ഞങ്ങള്‍ തന്‍ ഹൃദയങ്ങള്‍; ദേ. 
നിന്റ 
കര്‍പ്പൂരക്കിണ്ണങ്ങള്‍ -കര്‍പ്പുരക്കിണ്ണങ്ങള്‍। 
ജഗദീശ്വരീ-ജയജഗദിശ്വര। 
ചന്ദ്രക്കലചുടും ഭഗവാന്‍െറ... ഹൃദയേശ്വരീ! 
ജഗദിശ്വരീ... ജയ ജഗദീശ്വരീ! 
കനിയുക ദേവി! (2) ദേവി... ദേവീ... ദേവീ! 
ചാര്‍ത്തുന്നതവിടത്തെ സിന്ദുരങ്ങള്‍! 
ഞങ്ങള്‍ 
ചൂടുന്നതവിടത്തെ നിര്‍മാല്യങ്ങള്‍। (2) 
ജന്മങ്ങള്‍ -ഞങ്ങള്‍ തന്‍ ജന്മങ്ങള്‍- 
തിരുമുമ്പില്‍ 


ശ്രീസുദര്‍ശനദ്യുതി പരത്തി 
ക്ഷീരപഥങ്ങളില്‍ തമസ്സകററി 
(ശ്രീസുദര്‍ശന...) 
ദ്വാപരയുഗത്തിന്‍ ഹൃദയപത്മങ്ങളില്‍ 
ആദിപരാശക്ടി അവതരിച്ചു 
ചിന്മയി...സച്ചിന്മയി... 
സിന്ദുരാരുണജ്യോതിര്‍മയീ, 
ചഞ്ചലപാദപരാഗവതീ 
പാലയമാം...പാലയമാം...പാലയമാം... 
പത്മപുഷ്പകൃഷ്ണപുഷ്പനയനേ 
(ശമക്ടിമയം...) 







974 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പി. മാധുരി 


അഞ്ജലിപുഷ്പങ്ങള്‍! (2) 
ജഗദീശ്വരീ-ജയജഗദീശ്വരീ! 
ചന്ദ്രക്കലചൂടും ഭഗവാന്‍െറ ഹൃദയേശ്വരീ! 
ജഗദീശ്വരീ! ജയജഗദിശ്വരീ। 
കനിയുക ദേവീ! ദേവി-ദേവീ-ദേവീ! 
കാണുന്നതവിടുത്തെയവതാരങ്ങള്‍! 
ഞങ്ങള്‍ 
കേള്‍ക്കുന്നതവിടുത്തെയപദാനങ്ങള്‍! 
ഉണരുന്ന ഞങ്ങള്‍തന്നന്മാവിന്‍ താളങ്ങള്‍! 
ഓങ്കാരപ്പൊന്‍തുടികള്‍! (2) (ജഗദീശ്വരീ...) 
കനിയുക നീ ദേവി! ദേവി...ദേവീ...ദേവീ! (3) 


976 


ആലാപനം: പിബി. ശ്രീനിവാസ്‌ 


കദ്ല്യാ...ആ...ആ...കണ്ണാ...ആലിലക്കണ്ണാ 

പാലാഴിത്തിരയിലൊഴുകും ആലിലക്കണ്ണാ 

ഞാനൊരു കന്നിമുക്കുവപ്പെണ്ണ്‌ 

എന്‍െറ തോണിയിലെ പൊന്നു വേണോ 

പൊന്ന്‌ (കണ്ണാ...) 

നീ പണ്ട്‌ ഒരു പുതിമിംഗലമായി 

അന്നു നിന്‍െറ യാവനം തുഴഞ്ഞു വന്ന 
നീരാഴി (നീ പണ്ട്‌...) 

അന്നെന്‍െറ ചുണ്ടയില്‍ നീ കൊത്തീ 

നിന്‍െറ പൊന്നല്ലിച്ചിറകുകൊണ്ടെന്‍ 

കണ്ണുപൊത്തീ 

നിന്തിവാ...നിന്‍െറ പൊക്കിള്‍ത്താമരപ്പൂ 

എനിക്കു താ... എനിക്കു താ... (കണ്ണാ...) 

നീ പണ്ടൊരു മുനികുമാരനായി 

അന്നു നിന്‍െറ വെഞ്ടജഴു പറന്നു വീണ 
നീരാഴി (നീ പണ്ട്‌...) 

അന്നെന്‍െറ വാതിലില്‍ നീ മുട്ടി 

എന്‍െറ പൊന്നോലക്കുടിലുവയ്ക്കാന്‍ 


മണ്ണുകിട്ടി 


ശ്രീ ഭഗവതി!-ശ്രീ പരാശക്തി! 
കാത്തരുളേണം-ശ്രീ കന്യാകുമാരീശ്വരീ! (2) 
പുണ്യതീര്‍ത്ഥത്തിരകള്‍ യോജിക്കും 

സംഗമസ്ഥാനം- 
ധന്യയാക്കി നിന്നവതാരം।! (ശ്രീ ഭഗവതി...) 
പണ്ടു ദ്വാപരയുഗാരംഭത്തില്‍ ബാണാസുരന്‍ 

പോയ്‌ 

ബ്രഹ്മദേവനെ തപസ്സിരുന്നു പ്രത്യക്ഷമാക്കി! 
കന്യകയായൊരുവളല്ലാതെ തന്നെ മറ്റാരും; 
കൊല്ലുകില്ലെന്നൊരു വരം വാങ്ങി! 
ആളകമ്പടികളോടെ ഗര്‍വ്വോടെ... 
ബാണാസുരന്‍ വന്നാക്രമിച്ചി ഭൂമി കീഴടക്കി! 
പാമ്പിന്‍െറ മെത്തമേലരുളും-ശ്രീ 
പത്മനാഭനെ പ്രാര്‍ത്ഥിച്ചു- ഭക്തജനകോടി! 
നാരായണ -നാരായണ।! (2) 


ഹരിനാരായണാ-ഹരിനാരായണാ! 
(ശ്രീ ഭഗവതി...? 


നീന്തിവാ...നിന്‍െറ 
മെത്തപ്പൊന്മുടിമുത്തെനിക്കു താ... 
എനിക്കു താ... (കണ്ണാ...) 


975 


ഗായകര്‍: പി ജയച്ചന്ദനി, പി. മാശുതരി, 
കോറസ്സ്‌ 


ജഗദീശ്വരി-ജയജഗദീശ്വരീ। 
ജഗദീശ്വരീ-ജയജഗദീശ്വരീ! 

ചന്ദ്ക്കലചൂടും ഭഗവാന്‍െറ ഹൃദയേശ്വരി... (2) 
ജഗദീശ്വരീ-ജയ ജഗദീശ്വരീ। 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


വേദങ്ങള്‍ ഉടലെടുത്തൊരീ ഭാരതഭൂുവില്‍ 
ശീപാദതാമരപ്പൂുവില്‍! 

ശീവരാഭയ മുദ്രകളോടെ ഇന്നു വിളങ്ങും; 
ശീ കന്യാകുമാരീശ്വരീ! 

ശ്രീ കമ്യാകുമാരീ ദേവീ! (2) 


977 
ഗായിക: എത്‌.ആര്‍. ഈശ്വരി 


മധുചഷകം-നിറമധുചഷകം! 
ഇതു നുകരൂ... നുകരൂ... നുകരൂ... നുകരൂ. 
സ്വര്‍ഗ്ഗ സഭാതല നര്‍ത്തകി ഞാന്‍! 
സ്വപ്നവിഹാരിണി ഞാന്‍! 
കല്പകപൊയ്കയില്‍ നീരാടി വരും; 
കാമദേവത ഞാന്‍! (2) 
ഹ... ഹ... ഹ... ഹ... 
കനകമഞ്ജീരം കിലുക്കി, 
കളിയരഞ്ഞാണമിളക്കി, 
മുപ്പത്തിമുക്കോടി ദേവന്മാരുടെ 
മുന്‍പിലഴിഞ്ഞാടി! 

തിരുമുല്‍കാഴ്ചയായ്‌ തിരുമുമ്പിലെത്തിയ- 
ആരണ്യമല്ലിക ഞാന്‍! (2) 
ഹ... ഹ... ഹ... ഹ... 

ചുറ്റി ചുറ്റി പടരൂ! ഈ 
ചൂടും ലഹരിയും നുകരൂ! 
സ്വര്‍ഗ്ഗം നീട്ടുമീ പാനപാത്രം 
ചുണ്ടോടടുപ്പിക്കൂ! (2) 

ഹ... ഹ... ഹ... ഹ... 


(മധുചഷകം...) 


(മധുചഷകം...) 


(മധുചഷകം...) 
ചിത്രം: നടീനടന്മാരെ ആവശ്യമുണ്ട്‌ 
978 


സംഗീതം: ആരി.കെ. ശേഖരി 
ഗായകര്‍: ബ്രഹ്മാനന്ദനി, ജയലക്ഷ്മി 


പാഹി ജഗദംബികേ! 

പാഹി കുലഭരദേവതേ! അംബ! 
പാഹി ജഗദംബികേ! 
സാമ്പസദാശിവകീര്‍ത്തനം പാടി 
സഹസ്രനാമങ്ങള്‍ പാടീ-_ലളിതാ 
സഹസ്രനാമങ്ങള്‍ പാടീ 

യം മുഴുവനും ശ്രീപാദം തൊഴും 
എന്നെ അനുഗ്രഹിക്കു 
ചന്ദചൂഡപ്രിയേ ദേവീ 

ഞങ്ങളെ അനുഗ്രഹിക്കു 
കന്യാകുമാരിയില്‍ വലത്തുവച്ചു ഞങ്ങള്‍ 


935 


കുമാരനല്ലൂരില്‍ വിളക്കുവച്ചു 
കൊടുങ്ങല്ലൂരില്‍ ത്രിമധുരം നേദിച്ചു 
കണിച്ചുകുളങ്ങര തിരിപിടിച്ചു 
മംഗല്ൃദായിനീ-_ദേവി 

ഞങ്ങളെ അനുഗ്രഹിക്കൂ 

കൈയില്‍ വരാഭയമുദ്രകളോടെ 
കൃപാകടാക്ഷങ്ങളോടെ--വിടരും 
കൃപാകടാക്ഷങ്ങളോടെ 

എന്‍െറ മനസ്സിന്‍െറ ശ്രീകോവിലിലിരുന്ന്‌ 
എന്നെ അനുഗ്രഹിക്കൂ---ദേവീ 
എന്നെ അനുഗ്രഹിക്കൂ... 
അന്നപൂര്‍ണേശ്വതീ-ദേവീ 
ഞങ്ങളെ അനുഗ്രഹിക്കൂ 


979 


സംഗീതം: ആര്‍.കെ. ശേഖര്‍ 
ഗായകന്‍: (ബരഹ്മാനന്ദനി 


ചഞ്ചലമിഴി, ചഞ്ചലമിഴി ചൊല്ലുമോ 

ചൊല്ലുമോ 

പുഞ്ചിരിയുടെ പൊന്‍ചിറകിന്‍ 

സ്വപ്നമോ--പുഷ്പമോ 

സ്വപ്നമെങ്കില്‍ എന്നെ അതിന്‍ 

സുഗന്ധമാക്കു 

പുഷ്പമെങ്കില്‍ എന്നെ അതിന്‍ 

വസന്തമാക്കു. 

കുറുനിരകള്‍ കാററിലാടി 

കുറുമൊഴിപ്പൂങ്കുലകള്‍ ചൂടി 

അരയന്നത്തുവല്‍കൊണ്ടു മേനി മൂടി 

നദിക്കരയില്‍ വന്നവളേ 

നഖംകടിച്ചു നിന്നവളേ 

നമുക്കു ചുററും മൂടല്‍മഞ്ഞൊരു 

മതിലു തീര്‍ത്തു. 

ശാരോണിലെ ചന്ദ്രികയില്‍ നീന്തി നീന്തി 
നീന്തിവരും 

ശലോമോന്‍െറ ഗാനകലാനായികേ 

വരു വരു കസ്കൂരിക്കല്‍പടവില്‍ കവിത തൂകി 

വരു വരു യരുശലേം കന്യകേ 

മാതളപ്പുങ്കുടിലില്‍ വച്ചു മാറിലിടാന്‍ ഞാന്‍ 
കൊരുത്ത 

മാലയിതാ ശരപ്പൊളിമാലയിതാ 

മഞ്ചാടിക്കമ്മലിട്ട പെണ്ണേ 


മാന്‍ തോലാല്‍ മാറുമറച്ച പെണ്ണേ--നിന്‍െറ 
മുളംകുഴലിലെ തേനെനിക്കു തന്നേ പോ 


ഇളംകവിളിലെ പുവെനിക്കു തന്നേ പോ 


936 


980 


മ്പംഗിതം: ആര്‍.കെ. ശേഖര്‍ 
ഗായകന്‍: യേശുദാസ്‌ 


വൃന്ദാവനം ഇതു വൃന്ദാവനം 
ചന്ദ്രശിലാകന്യകകള്‍ സ്വര്‍ണ്ണജലക്കുട 
നിവര്‍ത്തും 
വൃന്ദാവനം ഇതു വുന്ദാവനം 
മണ്ണിന്‍െറ മടിയില്‍ നിന്നു 
പൊന്നരുവികളോടിവരും 
വൃന്ദാവനം--ഇതു വൃന്ദാവനം 
പ്രേമകലയില്‍ ബിരുദം നേടിയ 
ഹൈമവതീ--നിന്‍െറ 
കാതിലീ പുക്കള്‍ ചൊല്ലിയതേതു രഹസ്യം 
ഏതു രഹസ്യം 
പുഷ്പദലക്കുമ്പിളുമായ്‌ പാല്‍പ്പുഴയില്‍ 
നീരാടും 
അപ്സരസ്സുകൾ പറഞ്ഞുതന്ന 
പ്രണയരഹസ്യം പ്രണയരഹസ്യം 
ഞാനതു കേട്ടു സഖീ ഞാനതു കേട്ടു 
നാണംകൊണ്ടടിമുടി ഞാന്‍ പൂത്തു 
തളിര്‍ത്തു (വൃന്ദാവനം...) 
പ്രാണഹര്‍ഷം ഞൊറിഞ്ഞുടുത്തൊരു 
പ്രേമവതീ--നിന്നെ 
പാതിരാക്കുളിരില്‍ മുക്കിയതേതു വികാരം 
ഏതു വികാരം 
സ്വപ്നമദം ചൂടിവരും കാമുകന്‍െറ 
മെയ്‌ പൊതിയും 
വിപ്രലംഭശ്ൃംഗാരത്തിന്‍ മധുരവികാരം 
ഞാനതു കണ്ടു 
സഖീ ഞാനതു കണ്ടൂ 
നാണംകൊണ്ടടിമുടി ഞാന്‍ പൂത്തു 
തളിര്‍ത്തു 
വൃന്ദാവനം൦൦ഇതു വൃന്ദാവനം 
ചന്ദ്രശിലാകന്യകകള്‍ സ്വര്‍ണ്ണജലക്കുട 
നിവര്‍ത്തും 
വൃന്ദാവന൦-ഇതു വൃന്ദാവനം. 


98] 


സംഗീതം: ആര്‌. കെ. ശേഖരി 
ഗായകര്‍: ജയച്ചന്്രന്നി, ഗോപാലകൃഷ്ണന്‍, 
കസ്തുരി 


പച്ചനെല്ലിക്കാ നെല്ലിക്കാ പളുങ്കുനെല്ലിക്കാ 

നെല്ലിക്കാ 
ച്ചക്കിറുക്കിനു തളം വയ്ക്കാം പച്ചയ്ക്കു 
കറുമുറെ കടിച്ചുതിന്നാം 





ഴ്‌ ലം; ത ട്‌ ഹ്‌ ി 8 ഷം 
4 126 4 ന മയ ക, 


കന്ക്കും പിന്നെ മധുരിക്കും 
കര്‍പ്പൂരനെല്ലിക്കാ 

മുച്ചീട്ടു കുളിക്കുന്ന കണ്ണ്‌ മനസ്സി 
മണിപ്പേഴ്‌സഴിക്കണ കണ്ണ്‌ 

പ്രേമാ എന്‍െറ പച്രേമാ ഈ 

പെണ്ണെന്‍െറ പടത്തിലെ ഹീറോയിനി 

ഒരു പോസൊരു പോസൊരു പോസ്‌ എഎം 
തുറന്നിട്ട ക്യാമറച്ചില്ലിന്‍െറ 
കണ്‍മുന്‍പിലൊരു പോസ്‌ 
വണ്‍--ടു---ത്രീ 

ഒരു പുതുമുഖമാക്കും൦൦നിന്നെ ഞാന്‍ 
ഉര്‍വശിയാക്കും 
തൊട്ടാല്‍ തൊഴിക്കുന്ന നെഞ്ച്‌ ഇവളൊരു 
തൊലിക്കട്ടി കൂടിയ പെണ്ണി 

സോമാ എന്‍െറ സോമാ എന്‍െറ 
സസ്പന്‍സുപടത്തിലെ ഹീറോയിനി-_ 
ഇവള്‍ ഹീറോയിനി 

ഒരു ഡാന്‍സൊരു ഡാന്‍സൊരു ഡാന്‍സ്‌ 
ഒരുമിച്ചു ചേര്‍ന്നൊരു ദംമെരദം പാടി ഒരു 


(പച്ചനെല്ലിക്ക...) 


ഡാന്‍സ്‌ 
വണ്‍--ടൂ--ത്രീ 
ഒരു പുതുമുഖമാക്കും നിന്നെ ഞാന്‍ 
ഉര്‍വശിയാക്കും (പച്ചനെല്ലിക്ക...) 


982 
സംഗീതം: ആരി. കെ. ശേഖരി 
ഗായിക. ച്‌. സുശ്തീല 


ചെണ്ടുമല്ലീ---ചന്ദ്രമദം കുമ്പിളില്‍ 
നിറയ്ക്കും ചെണ്ടുമല്ലി 
നിന്‍െറ ചെല്ലക്കുടിലിലും 
പെണ്ണുകാണാനൊരു 
ചെറുപ്പക്കാരന്‍ വന്നുവോ--ചെണ്ടുമല്ലി? 
പച്ചിലക്കതിര്‍ മറവില്‍ നിന്നു നീ 
ലജ്ജാരഹസ്യമായ്‌ പൂത്തുവോ ്‌ 
പാതി വിടര്‍ന്ന നിന്‍ ഇടത്തുകണ്‍മണികഗ്‌ 
പതറിപ്പതറിതുടിച്ചുവോ നീ 
പവിഴക്കൈനഖം കടിച്ചുവോ--നഖം 
കടിച്ചുവോ? 
പൂമുഖത്തളത്തിന്‍നടുവില്‍ നിന്നൊരു 
പുഷ്പശരം മാറില്‍ കൊണ്ടുവോ 

( പൂമുഖം... 
യാത്രപറഞ്ഞവന്‍൯ പുറപ്പെടും നേരം 
ഇനിയും കാണാന്‍ കൊതിച്ചുവോ--നിന്‍ 
മനസ്സില്‍ യാവനം മദിച്ചുവോ--നീയഃഃ 
മദിച്ചുവോ? (ചെണ്ടുമള്‌'- 


ആന്‌ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


9823 


സ്പംഗിതം: ആര്‍.കെ. ശേഖര്‍ 
ഗായകന്‍: യേശുദാസ്‌ 


സ്ധുമുഖി--സുന്ദരി---സുഭാഷിണീ 

ഒരു നിമിഷം നില്ക്കൂ എന്നെ 

വികാരംകൊണ്ടു നിറയ്ക്കാന്‍ 

ഒന്നു ചിരിക്കു ഒന്നു ചിരിക്കൂ (സുമുഖി...) 

പരിഭവമോ ഇതു ലജ്ജയോ ഒരു 
പ്രണയകലഹമോ 

ഇതു കാളിന്ദീനദിയോ--നിങ്ങള്‍ 

യദുകുലകന്യകമാരോ 

ഞാന്‍ ശ്രീകൃഷ്ണനോ ഇതു രാധാമാധവ- 

രാജമനോഹരരാസക്രീഡയോ 

രാസ്ക്രീഡയോ? 

അഭിനയമോ അനുരാഗമോ 

മറെറാരഭിനിവേശമോ - 

ഇതു കണ്വാശ്രമവനമോ 

നിന്‍െറ പ്രിയമുനികന്ൃയകമാരോ 

ഞാന്‍ ദുഷ്യന്തനോ ഇതു മാലിനീ 

നദിയുടെ തീരം കണ്ടൊരു പ്രേമരംഗമോ 

പ്രേമരംഗമോ? (സുമുഖി...) 


(സുമുഖി...) 


ചിത്രം: രാജഹംസം 


984 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: അയിരുര്‍ സദാശിവന്‍ 


ഓ, മിസ്‌ ശകുന്തളേ--നിന്‍െറ 
സ്ത്രത്തിന്നരികിലെന്‍ സ്റ്റേറ്റ്‌ 
കാറോടിച്ച്‌ 
ദുഷ്യന്തനെത്തി---ഈ 
ദുഷ്യന്തനെത്തി. (ശകുന്തളേ...) 
ചുററും പറക്കുന്ന വണ്ടിനെ കണ്ടിട്ട്‌ 
ഫസ്ററ്‌ എയിഡ്‌ ബോക്സ്‌ തുറന്നു ഞാന്‍ 
(ചുററും...) 
ലാസോങ്ങെഴുതുവാന്‍ കാളിദാസന്‍ തന്ന 
ലററര്‍പാഡുകള്‍ തന്നു ഞാന്‍ 
(ശകുന്തളേ...) 
ശണ്വനെ വെട്ടിച്ച്‌ സഖികളെ വെട്ടിച്ച്‌ 
വാബറെ ഡാന്‍സിനു വന്നാട്ടെ(കണ്വനെ...) 
മാലിനീതീരത്തെ പാര്‍ക്കലിരുന്നൊരു 
ഡൂയററ്‌ പാടാന്‍ വന്നാട്ടെ (ശകുന്തളേ...) 
ഹസ്തിനപുരത്തിലെ എഴുപത്തിനാലിലെ 
ബജറ്റ്‌ കഴിഞ്ഞാല്‍ കല്യാണം (ഹസ്തിന...) 
എപ്പോഴും ഓര്‍ക്കുവാന്‍ സമ്മാനമായ്‌ എന്‍െറ 
പ്ലാന്‍ വാച്ചിതു നല്‍കാം ഞാന്‍. 
(ശകുന്തളേ...) 


93 


985 


വംഗിതം: ജി. ദ്ദവ്വരാജന്‍ 
ഗായകന്‍: മനോഹരന്‍ 


കേശഭാരം കബരിയില്‍ അണിയും 
കേരളനൃത്തകലാസരന്ദര്യമേ 
നിന്‍െറ തോടയംപുറപ്പാടിന്‍ അരികില്‍ 
ടി നില്പു 
പുഷപതോരണം ചാര്‍ത്തിയ പ്രകൃതി. 
(കേശഭാരം...) 
ആയിരം ചിത്രക്കുമിളകള്‍ പതിച്ചോരാട്ട- 
ത്തിരശ്ലീലയ്ക്കരികില്‍ (ആയിരം...) 
പൊൻചിലങ്ക പൂച്ചിലങ്ക കിലുക്കിവരും 
കുച്ചുപ്പുടിനര്‍ത്തകിമാര്‍ 
സുരയാവനങ്ങളില്‍ കാമകലയുണര്‍ത്തും 
തിരനോട്ടം പഠിക്കുവാന്‍ വന്നു! 
ഞാനും കൂടെ വന്നു (കേശഭാരം...) 
ആയിരം കുങ്കുമച്ചിറകുകള്‍ വിതിര്‍ക്കും 
ആ രംഗദീപത്തിന്നരികില്‍ (ആയിരം...) 
മുത്തുമണിച്ചെപ്പുകുടം കുലുക്കിവരും 
മണിപ്പുരി നര്‍ത്തകിമാര്‍ 
അഭിനിവേശങ്ങളില്‍ അന്നനടനടത്തും നിന്‍ 
അഭിനയം പഠിക്കുവാന്‍ വന്നു 
ഞാനും കൂടെ വന്നു. (കേശഭാരം...) 


986 ല 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: ജയചനന 


പച്ചിലയും കത്രികയുംപോലെ 

പട്ടുനാരും പവിഴനാരുംപോലെ 
പുഷ്പവതീ...പുഷ്പവതി നീയും ഞാനും 
സ്വപ്നവും നിദ്രയുംപോലെ. (പച്ചിലയും...) 
തുടിച്ചുതുടിച്ചു വിടരും നിന്‍െറ 

തൊട്ടാല്‍ പൊട്ടുന്ന താരുണ്യം (തുടിച്ചു...) 
അളന്നുനോക്കാതെ തുന്നി ഞാന്‍ 
അണിയാനിീ കഞ്ചുകം--നിനക്കണിയാനീ 
കഞ്ചുകം 

പൊന്നുനുല്‍കൊണ്ടെഴുതട്ടെ ഞാന്‍ 
എന്‍െറ പേരുംകൂടി ഇതില്‍ 

എന്‍െറ പേരുംകൂടി... (പച്ചിലയും...) 
നിറഞ്ഞുനിറഞ്ഞു തുളുമ്പും നിന്‍െറ 
നൃത്തംവയ്ക്കുന്ന സൌന്ദര്യം 
കവര്‍ന്നെടുത്തു ഞാന്‍ ചാര്‍ത്തിക്കും 
കവിളത്തൊരു കന്മദം--ഇളംകവിളത്തൊരു 


കന്മദം 
വര്‍ണ്ണപ്പുകൊണ്ടെഴുതട്ടെ ഞാന്‍ 
എന്‍െറ പേരുംകുടി അതില്‍ 
എന്‍െറ പേരുംകൂടി... (പച്ചിലയും...) 


ത 
അത ഷു ന്‌ ജു നി വരാളറാ 


ല്ല ി 7) 
ന്റ. ു വ ി 


തം . 

മം ആ ന്ത്യ” ആം ര്‌ 

ി ടം ക അ 
അ പ്‌ 


ചക. പൂക്കുന്ന താഴ്വരയില്‍ 
പ്രറിരിയുടെ താഴ്‌വരയില്‍ 
പവോരണ്ണച്ചിറകടിച്ചെത്തി പണ്ടൊരു 
സുര്‍ഗ്ൃവാതില്‍പ്പക്ഷി (ചെമ്പകം...) 
തെക്കന്‍കാററിനു തണുപ്പുകൂടി കിളി 
തേനുണ്ട തക്കിരുണ്ട്‌ മദിച്ചു പാടി 
നക്ഷ്ത്ക്കൊടിയുള്ള മയില്‍പ്പെണ്ണേ--- 
നിന്‍െറ 
നൃത്തം കാണാന്‍ ഞാന്‍ വന്നു... 
(ചെമ്പകം...) 
ആടും മയിലിനു കൂളിരുകോരീ -- അവള്‍ 
ആഷിലായരമണി കിലൂക്കിപ്പാടി 
നന്ധര്‍വന്‍കാട്ടിലെയിണപ്പക്ഷീ നിന്‍െറ 
ജാതം കേള്‍ക്കാന്‍ ഞാന്‍ നിന്നു! 
(ചെമ്പകം...) 
ആററുംകടവിലെ കൂടിലു മേഞ്ഞു 
അടത്തായിരമിലവര്‍ങ്ങപ്പു ചൊരിഞ്ഞു 
കന്നിരാവുദിച്ചുപ്പോള്‍ കിളി പാടി 
മായത്‌ കളിയാടീടാന്‍ നീ വരുമോ? 
(ചെമ്പകം...) 
ട്ചയൂ;ം പെറുക്കിയും ജുതുക്കള്‍ പോയി 
൩ ശറ൮റവാതിലും തുറന്നിട്ടു കിളികള്‍ പോയി 
പെണ്ടമയില്‍ നല്‍കിയോരിളംകുഞ്ഞേ നിന്‍െറ 
അമ്മയെ കാണാന്‍ രാരീരോ... 


988 


അആചംനീതം: ജ്‌ ദേവരാജന്‌ 
നോതുകന- മേശ?ദാസ്‌ 


പി, നില്‍ ഫൃദയമൊരു പിയാനോ 
ആമൃരനിഷകയന്തിയാം 
അത്ിലുയരുന്നതൊരപുര്‍വരാഗം 
ആഅംപൂര്‍വാരാഗം൦--അപുര്‍വരാഗം (പ്രിയേ...) 
ഉറങ്ങ്‌. എനറ വികാരഫണങ്ങളെ 
ഉണ്ഭത്തും ഉന്മാദം (ഉറങ്ങും...) 
അത്മയാവയവധമനികളില്‍ 
അഗ്തികകാളുത്തുമൊരുന്മാദം 
അില്‍റ ശബ്ദങ്ങളില്‍ ധ്വനിക്കും 
ഏറ മാനങ്ങളില്‍ വിശ്രമിക്കും 
ടോഹഹോ--ശാചഫോ--ഓഹോ--ഓഹോ-- 
ഓഹോ (പ്രിയേ) 
തുടക, ._.ഏ.ല്‍െറ നിശാസദനങ്ങളില്‍ 
അതിവ ആവേശം (തുടിക്കും...) 


വയലാര്‍ കൃതികള്‍ 


സ്വപ്നസുരഭിലനിദ്രകളില്‍ 

സ്വര്‍ഗ്ഗസുഖം തരും ആവേശം 

നിന്‍െറ ദാഹങ്ങളില്‍ ജ്വലിക്കും 

എന്‍െറ മോഹങ്ങളില്‍ ജ്വലിക്കും 

ഓഹോ--ഓഹോ--ഓഹോ--ഓഹോ 
ഓഹോ (പ്രിയേ...) 


989 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസസ്‌ 


സന്യാസിനീ...ഓഹോ 

സന്യാസിനീ നിന്‍ പുണ്യാശ്രമത്തില്‍ ഞാന്‍ 

സന്ധ്യാപുഷ്പവുമായ്‌ വന്നു 

ആരും തുറക്കാത്ത പുമുഖവാതിലില്‍ 

അന്യനെപ്പോലെ ഞാന്‍ നിന്നു. 
(സന്യാസിനീ...) 

നിന്‍െറ ദുഃഖാര്‍ദ്രമാം മുകാശ്രുധാരയില്‍ 

എന്‍െറ സ്വപ്നങ്ങള്‍ അലിഞ്ഞു 

സഗല്‍ഗദം എന്‍െറ മോഹങ്ങള്‍ മരിച്ചു 

(നിന്‍െറ...) 

നിന്‍െറ മനസ്സിന്‍െറ തീക്കനല്‍ക്കണ്ണില്‍ 

വിണെന്‍െറ ഈ പുക്കള്‍ കരിഞ്ഞു 

രാത്രി പകലിനോടെന്നപോലെ 

യാത്ര ചോദിപ്പു ഞാന്‍... (സന്യാസിനീ...) 

നിന്‍െറ ഏകാന്തമാം ഓര്‍മ്മതന്‍ വീഥിയില്‍ 

എന്നെ എന്നെങ്കിലും കാണും ഒരിക്കല്‍ നീ 

എന്‍െറ കാല്‍പാടുകള്‍ കാണും. (നിന്‍െറ...) 

അന്നും എന്‍ ആത്മാവ്‌ നിന്നോടു മന്ത്രിക്കും 

നിന്നെ ഞാന്‍ സ്നേഹിച്ചിരുന്നു 

രാത്രി പകലിനോടെന്നപോലെ 

യാത്ര ചോദിപ്പു ഞാന്‍... (സന്പ്യാസിനി...) 


ചിത്രം: വിഷ്ണുവിജയം 
990 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി. മാധുരി 


ഗരുഡപഞ്ചമീ, ഗഗനമോഹിനീ 

ആരു നീ... ആരു നീ... ആരു നീ... 
യക്ഷിയോ... പാതിരാപ്പക്ഷിയോ? 
നക്ഷത്രക്കലയുള്ള നിശാചരിയോ 

(ഗരുഡപഞ്ചമീ...?) 

നിന്‍ ചിറകടിയുയര്‍ന്നു ഭൂമിയില്‍ 

നിന്‍ പീലിത്തുവല്‍ കൊഴിഞ്ഞു 

പണ്ടു പുക്കളില്‍ മരിച്ച സുഗന്ധം--ഇന്ന്‌ 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
939 

പിന്നെയും ഉണര്‍ന്നു 

അ രൂക്ഷഗന്ധം വലിച്ചുകുടിക്കുവാന്‍ 

ഇ രാത്രി ഞാന്‍ വരുന്നു... 
(ഗരൂഡപഞ്ചഥി...) 

നിന്‍ ചിലമ്പൊലിയുതിര്‍ന്നു ഭൂമിയില്‍ 

നിന്‍ നൃത്തഗാനം ഉയര്‍ന്നു 

പണ്ടു പ്രാണനില്‍ പൊലിഞ്ഞ വെളിച്ചം 

ഇന്നു പിന്നെയും ജ്വലിച്ചു 

ആ ദീപനാളം ഞരമ്പില്‍ കൊളുത്തുവാന്‍ 

ആശിച്ചു ഞാന്‍ വരുന്നു. (ഗരുഡപഞ്ചമീ...) 


സംഗീതം: ജി]. ദേവരാജറ്റ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


പുരുഷസദന്ദര മേനി 

പഞ്ഞ ലോഹമണികൃഷ്ണവിഗ്ര,. റം 

പനിനീരാടിയപോലെ 

എന്‍ ചുരുള്‍മുടിയാല്‍ നിന്മെയ്‌ തോര്‍ത്താന്‍ 

'ഇ്നേതനുവദിക്കു--എന്നെയനുവദിക്കു-_ 
(എന്നെ നിന...) 


മനസ്സിലെ പുക്കള്‍ ചൊടികളില്‍ തൊടുക്കും 
വ്രണയകൌരശലമേ-നീ 


പഞ്ചബാണനിടംതോളിലിട്ടൊരു 

പവിഴത്തൂണീരം പോലെ 

എന്‍മെയ്യാകെ നിന്‍ പുമ്പൊടി ചാര്‍ത്താന്‍ 

എന്നെയനുവദിക്കു എന്നെയനുവദിക്കു 
(എന്നെ നിന്‍...) 








ചിത്രം: ഭൂമിദേവി പുഷ്പിണിയായി 
993 


സംഗീതം: ജി. ദേവരാജന്നി 
ഗായകര്‍: ജയച്ചരന്‍, ചി. മാധുരി 


പുഷ്പദലങ്ങളാല്‍ നഗ്നത മറയ്ക്കും 
സ്വപ്നസുന്ദരീ--പ്രകൃതീ സര്‍പ്പസുന്ദരീ... 
നിന്നരക്കെട്ടില്‍ കൈചുററി നില്ക്കും 
നിലാവിനെന്തൊരു മുഖപ്രസാദം! 
(പുഷ്പദലങ്ങളാല്‍...) 
പ്രിയയവനത്തിന്‍ നഖലാളനങ്ങള്‍ 
കവിളില്‍ കുറിക്കും ദാഹങ്ങള്‍ 
ഗുദ്മാര്‍ത്ഥശൃംഗാരകാവ്യത്തിലെ ഒരു 
പൌഡനായികയാക്കി--നിന്നെ 


തിരുനെല്ലിക്കാട്ടിലോ തിരുവില്വാമലയിലോ 
തിരുവാതിരഞാററുവേലപ്പെണ്ണ്‌ 

തിരമുററം തൂത്തു തളിച്ചിതുവഴിവാ 
തീര്‍ത്ഥജലക്കുമ്പിളുമായിതുവഴിവാ 
പെണ്ണിതുവഴിവാ 


പ്രഡനായികയാക്കി-_ നീലമുകില്‍പ്പാവാട പിഴിഞ്ഞുചുററി ഈ 
ആ കാവ്യത്തിന്‍ അലങ്കാരമാകാ നീരില്ലാച്ചോലകളില്‍ പെയ്തിറങ്ങി 
ആവേശം--എനിക്കാവേശം. 


ഒരു തുള്ളി കുടിനീരിറക്കാത്ത മണ്ണിലേക്ക്‌ 
ഒരു പനിനീരുറവയായ്‌ ഒഴുകിവാ 

ആ പനിനീരുറവയില്‍ 
അരയിലൊററമുണ്ടുമായ്‌ 
അന്നാവണിചന്ദ്രിക തേച്ചുകുളിക്കും 
നമ്മളും തേച്ചുകുളിക്കും 

കാവിവെയില്‍ ചിററാട പുതച്ചുനില്ക്കും ഈ 
പുവില്ലാക്കുന്നുകളില്‍ താളമാടി 
ഒരു തുമ്പക്കുടവും കിളിര്‍ക്കാത്ത മണ്ണിലേക്ക്‌ 
ഒരു പുപ്പാലരുവിയായ്‌ ഒഴുകിവാ 

ആ കുളിര്‍ നീരരുവിയില്‍ ഒരു 
കടിഞ്ഞുല്‍പുവിനെ 

അന്നാതിരചന്ദ്രിക മേല്‍കഴുകിക്കും 

നമ്മളും മേല്‍കഴുകിക്കും 


994 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗാന്മിക ഫി. മാധുരി 


(പുഷ്പദലങ്ങളാല്‍...) 
ഒരു പരുഷത്തിന്‍ പരിരംഭണങ്ങള്‍ 
വിരല്‍ തൊട്ടുണര്‍ത്തും ദാഹങ്ങള്‍ 
ഹേമാംഗരോമാഞ്ചമഞ്ചത്തിലെ ഒരു 
കാമസായകമാക്കി--നിന്നെ 
കാമസായകമാക്കി 
ആ പൂവമ്പിന്‍ മുനകൊണ്ടു മുറിയാന്‍ 
ആവേശം--എനിക്കാവേശം. 
(പുഷ്പദലങ്ങളാല്‍...) 


992 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


എന്നെ നിന്‍ കണ്ണുകള്‍ തടവിലാക്കി 
എന്നെ നിന്‍ യാവനം അടിമയാക്കി 
ഏതിന്ദ്രജാലപ്രയോഗംകൊണ്ടു നീ 

എന്നെ വശംവദയാക്കി--നിന്‍ മുന്നില്‍ 
എന്നെ ദുര്‍ബലയാക്കി? (എന്നെ നിന്‍...) 
പുഴയുടെ കൈകള്‍ പൊതിഞ്ഞുപിടിക്കും 


ദന്തഗോപുരം തപസ്സിനു തിരയും 
ഗന്ധര്‍വകവിയല്ല ഞാന്‍ 


9400 


ജുഷികെ ത്തിലെ 
സീയല്ല ഞാന്‍. 
(ദന്തഗോപുരം.! 


എസ റസ്്് നി 
മുക ടൂ മ” 
തനം നി രു ൮ ആ 
മുനിയല്ല ഞാന്‍ഒരു മു 


കാലത്തിന്‍ കൈനഖക്കലപതിയാത്തൊു 
കവിതയുണ്ടോ---വിശ്വകവിതയുണ്ടോ? 
മനുഷ്യന്‍െറ സങ്കല്പഠന്ധമില്ലാത്തൊരു 
മന്ത്രമുണ്ടോ--വേദമ്തമുണ്ടോ? 
(ദന്തഗോപുരം... 
യുഗസംക്രമങ്ങള്‍തന്‍ ദാഹങ്ങളില്ലെങ്കില്‍ 
ഉപനിഷല്‍സൂക്ടമുണ്ടോ? 
സഖി നിന്‍ മധുരമാം ആലസ്ുമില്ലാത്ത 
സരസ്ധതീയാമമുണ്ടോ 
താളത്തില്‍ കാഞ്ചനമണികിലുങ്ങാത്തൊര; 
രാഗമുണ്ടോ--ദിവ്യരാഗമുണ്ടോ? 
ശിലയുടെ ഏകാന്തസ്വപ്നമില്ലാത്തൊരു 
ശില്പമുണ്ടോ---സ്‌നേഹശിലപമുണ്ടോ 
(ദന്തഗോപുരം...) 


89 


സംഗീതം: ജി ദേവരാജന്‍. 
ഗോയകര്‍: യേശുദാസ്‌, ബ്രഹ്മാനദന്‍ 


ചോര തുടിക്കും ഹൃദയങ്ങള്‍-- 
ചുവന്ന ഹൃദയങ്ങള്‍ 

പുതിയ കുരുക്ഷേത്രഭൂമികളില്‍ 
അശ്വരഥം തെളിക്കും ഹൃദയങ്ങള്‍-ഞങ്ങള്‍ 
രഥം തെളിക്കും ഹൃദയങ്ങള്‍. (ചോര...) 
എഴുപത്തിനാലു വയസ്സു തികഞ്ഞൊരീ 
ഇരുപതാം നൂഹാണ്ടിന്‍ തറവാട്ടില്‍ 
സ്വര്‍ണ്ണപീഠങ്ങളില്‍ തപസ്സിനിരിക്കും 
വന്ദ്യവയോധികരേ... 

ഈ യുഗം നയിക്കാന്‍ കഴിയാത്ത നിങ്ങള്‍ 
ഇനിയൊന്നു വിശ്രമിക്കൂ...ഈ 
അധികാരമൊഴിഞ്ഞുതരൂ... (ചോര...) 
യുഗധര്‍മ്മശൈലി തിരുത്തിക്കുറിക്കുവാന്‍ 
ഉണരുമീ സം്രകാന്തപ്പുലരികളില്‍ 
അന്ധകാരംകൊണ്ടു മനസ്സു നിറയ്ക്കും 
അന്ധവിശ്വാസികളേ... 

ഈ യുദ്ധം നയിക്കാന്‍ കഴിയാത്ത നിങ്ങള്‍ 
ഇനിയൊന്നു നിശമിക്കൂ 

ഈ അധികാരമൊഴിഞ്ഞുതരു... 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകന്‍: യേശുദാമ്പ്‌ 


(ചോര...) 


പനിനീര്‍മഴ... പൂമഴ... തേയഴ: 
മഴയില്‍ കുതിരുന്നോരഴകേ... 


വയലാര്‍ കൃതികള്‍ 


[ 
തട ശ്യ 


| നനയുന്നല്‍ കഞ്ചുകമോ--സഖീ 


നിന്നെ പൊതിയും യവനമോ' 

(പനി 
കണ്‍പീലികളില്‍ തങ്ങി---ചുണ്ടിലെ 
കംതലക്കുമ്പുകള്‍ നുള്ളി 
മാറില്‍ പൊട്ടിത്തകര്‍ന്നു ചിതറി 
മൃദുരോരങ്ങളിടറി 
പൊക്കിള്‍ക്കുഴിയൊരു തടാകമാക്കിയ 
പവിഴമഴത്തുള്ളി 
പണ്ടു ശ്രീപാര്‍വതിയെപ്പോലെ 
നിന്നെയും സുന്ദരിയാക്കി... 
സുന്ദരിയാക്കീ 
മേഘപ്പുക്കളിലൂടെ--മുകളിലെ 
മഴവില്‍പ്പൊയ്കയിലൂടെ 
കാററിന്‍ ചിറകില്‍ പിടിച്ചുകയറി 
കനകപ്പുമ്പൊടി പൂശി 
മണ്ണിന്‍ മനസ്സിലെ വികാരമാടയൊരു 
മധുരമഴയത്തുള്ളി 


(പനിനീര്‍__) 


പണ്ടു ഭാഗീരഥിയെപ്പോലെ 


നിന്നെയും പുഷ്പിണിയാക്കീ... 
പുഷ്പിണിയാക്കീ... 


997 
സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പ്‌. സുശ്തീല 


(്രനിനീര്‍_! 


പാതിരാത്തണുപ്പുവീണു 
മഞ്ഞുവീണു--പാട്ടുനിര്‍ത്തി കിടക്കൂ 
രാപ്പാടി (പാതിരാ... 
കാറേറാടും ജാലകങ്ങളുടച്ചോട്ടെ--ഈ 
കാററാടി കുളിര്‍പങ്ക നിറുത്തിക്കോട്ടെ 
ആയിരം പൂുതപ്പിട്ടു പുതച്ചാലും എത്ര 
യായിരം കിനാവുകള്‍ വിളിച്ചാലും 
വരുമോ? ഉറക്കം വരുമോ 
മറെറന്തോ കൊതിക്കുമീ ഹൃദയം--ഒരു 
ഭര്‍തൃമതിയുടെ ഹൃദയം... 
ഏയ്‌! എന്തിനീ സൌന്ദര്യപ്പിണക്കും? 
(പാതിരാ...) 
കന്നിപ്പു മെത്തയിന്മേല്‍ വിരിച്ചോട്ടെ ഈ 
കണ്ണാടിവിളക്കൊന്നു കെടുത്തിക്കോട്ടെ 
നാഥന്‍െറ ഗന്ധമേററു കിടക്കാതെ -.പാണ്‌ 
നാഥന്‍െറ കരവല്ലി പൊതിയാതെ 
വരുമോ? ഉറക്കം വരുമോ? 
സ്വര്‍ഗ്ഗങ്ങള്‍ കൊതിക്കുമീ ഹൃദയം൦൦ഒര, 
ഭര്‍ത്ൃമതിയുടെ ഹൃദയം... 
ഏയ്‌! എന്തിനീ പരിഭവമയക്കം* (പാതിരാ...! 


തെരഞ്ഞെടുത്ത ഗാനണ്ങള്‍ 


998 


സംഗീതം: ജി, ദേവരാമസ്‌ 
ഗായകര്‍: യേശുദാസ്‌, പ! മാധുരി, കോറസ്‌ 


നദികള്‍... നദികള്‍ 

ഞങ്ങള്‍ നര്‍ത്തകികള്‍ -- 

നിത്യനര്‍ത്തകികള്‍ 

പ്രകൃതിക്കു നീരാട്ടുപനിനീരുമായ്‌ വരും 

പ്രിയസഖികള്‍... (നദികള്‍...) 

ഗംഗേ... യമുനേ... ബ്രഹ്മപുത്രേ... 

ഗോദാവരീ... കാവേരീ... നിങ്ങള്‍ 

ഒന്നിച്ചു കൈനീട്ടി പുല്കുമ്പോള്‍ 

ഒന്നേ ദാഹം--ഒന്നേ മോഹം--- 

ഒന്നേ ദേശീയമന്ത്രം. 

വന്ദേ മാതരം... ജയ വന്ദേ മാതരം... 

ഭൂമിക്കു ഗംഗാദാനം നല്‍കിയ 

പുതിയ ഭാഗീരഥരേ നിങ്ങള്‍ 

തമിഴ്നാട്ടുകാരോ 

തുളുനാട്ടുകാരോ മലയാളികളോ 

ഹിന്ദുമതക്കാരോ--നിങ്ങള്‍ 

ക്രിസ്കുമതക്കാരോ? 

ഇന്ത്യക്കാര്‍---ഞങ്ങള്‍ ഇന്ത്യക്കാര്‍... 
(നദികള്‍...) 

പമ്പേ... പത്മേ... തുംഗഭദ്രേ... 

പെരിയാറേ... പാലാറേ... നിങ്ങള്‍ 

ഒന്നിച്ചു കൈകൊട്ടി പാടുമ്പോള്‍ 

ഒന്നേ രാഗം-ഒന്നേ താളം-- 

ഒന്നേ ദേശീയഗീതം. 

വന്ദേ മാതരം... ജയ വന്ദേ മാതരം 

ഭൂമിയെ സസ്ൃശാമളയാക്കും 

പുതിയ കൃഷീവലരേ--നിങ്ങള്‍ 

മഹാരാഷ്ട്രക്കാരോ 

ഗുജറാത്തുകാരോ--ബംഗാളികളോ 

ഇസ്ലാംമതക്കാരോ--നിങ്ങള്‍ 


ബുദ്ധമതക്കാരോ? 

ഇന്ത്യക്കാര്‍--ഞങ്ങള്‍ ഇന്ത്യക്കാര്‍. 
(നദികള്‍...) 

99) 


ഗായകര്‍; പി. മാധുരി, 
എല്‍.ആരി. ഈശ്വരി, കോറസ്‌ 


ശോഫീ-ട്രോഫീ-ട്രോഫീ! 
പന്തയം-പന്തയം-ഒരു 

പന്തയമാണീ ജീവിതം!” 

തോറ്റവര്‍ക്കെല്ലാം... ജയിച്ചവര്‍ക്കല്ലാ- 
തൂറന്നമനസ്സിനാണീ ട്ട്രോഫീ?” (പന്തയം...? 


94 


ന്നു തോറ്റവര്‍ നാളെ ജയിക്കും! 
സ്വര്‍ദ്ലുമെഡലുകള്‍ വാങ്ങും! 
പെറുപ്പക്കാരികളേ! ല...ല...ലാ 
ഹിസ്റ്ററിഷ്ണാസില്‍ കൂര്‍ക്കംവലിക്കാം) 
ഹിന്മിപ്പാട്ടുകള്‍ പാടാം! 

സിനിമ കാണാം... സ്വപ്നം കാണാം... 
നമുക്കിപന്തയം തുടരാം॥ (പന്തയം... 
ഇന്നു ജയിച്ചവര്‍ നാളെ തോല്‍ക്കും! 
വന്ന ഭാഗ്യങ്ങള്‍ പോകും! 
ചെറുപ്പക്കാരികളേ! ല... ല... ലാ... 
ലേഡീസ്‌ ഹോസ്റ്റലില്‍ ചെന്നിരിക്കാം! 
ലായലറ്ററുകള്‍ എഴുതാം! 
ലഹരിപിടിപ്പിക്കാം... ഹിപ്പിയാക്കാം! 
നമുക്കീ പന്തയം തുടരാം! (പന്തയം... 


ചിത്രം: ചലനം 


1000 


സംഗീതം: ജി. ദേവരാജ൯ 
ഗായകന്‍: ജയചന്ദ്രന്‍ 


സര്‍പ്പസന്തതികളേ കഷ്ടം 

നിങ്ങള്‍ക്കു ഹാ! കഷ്ടം 
നഷ്ടപ്പെട്ടുവല്ലോ നിങ്ങടെ സ്വര്‍ഗ്ഗരാജ്യം 
പാപംചെയ്യു കയ്യുകളേ കല്ലെറിയൂ 

ആ മാറില്‍ കല്ലൈറിയൂ 

കുരിശുംകൊണ്ടു നടന്നുവരുന്നു 
മനുഷ്യപുത്രന്‍ ഈ യുഗത്തിലെ 
മനുഷ്യപുത്രന്‍ 

സ്നേഹത്തിന്‍െറ ശില്പികളേ പുചൊരിയൂ 
ഈ വഴിയില്‍ പു ചൊരിയൂ 

സമരംചെയ്യു തളര്‍ന്നു വരുന്നു 
മഹര്‍ഷിവര്യന്‍ ഈ യുഗത്തിലെ 
മഹര്‍ഷിവര്യന്‍ 


1001 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുതിയും കൂട്ടരും 


ചന്ദനച്ചോല പൂത്തു 

ചാമരക്കാടു പൂത്തു 
അഞ്ചാംകുളികഴിഞ്ഞു 
അഞ്ചിലക്കുറിയണിഞ്ഞു 
കന്നിദേവാ വെള്ളിദേവാ കാമദേവാ 
കാണാപുവമ്പുമായ്‌ വന്നാട്ടേ 

വരം തന്നാട്ടേ 

അരയില്‍ മിന്നണ 


942 


പൊന്നുടവാള്‍ത്തുടലുകളളോടെ 
ആവനാഴിയില്‍ ജീവനുള്ള പുവുകളോടെ 
അറുപത്തിനാലാണ്‍കുതിരകള്‍ 
വലിച്ചുതരും തേരില്‍ നീ 

പറന്നുവന്നാട്ടേ 

ഈ ജതുമതികള്‍ കാത്തുനില്ക്കും 
ഇലവര്‍ങപൂുവനത്തില്‍ ഒരുങ്ങിവന്നാട്ടേ 
വിരിഞ്ഞമാറിലെ നീലരോമക്കണ്ണികളോടെ 
വീരശ്യംഖലകാപ്പുകെട്ടിയ പൌരുഷമോടെ 
ഇളംചിപ്പിയില്‍ മഞ്ഞുവീണു പവിഴമാകും 


രാവില്‍ നീ 


ഇറങ്ങിവന്നാട്ടേ 

ഈ ജുതുമതികള്‍ നൃത്തമാടും 
ഇണയരുവിതാഴ്വരയില്‍ 
ഒരുങ്ങിവന്നാട്ടേ 


1002 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


കുരിശുപള്ളിക്കുന്നിലെ 
കുരുത്തോലക്കുട്ടിലെ 
കുഹുകൂഹുകുയിലേ 

കുളിരുപെയ്യും രാവില്‍ മാന്തളിരുതുള്ളും 


രാവില്‍ 


കൂടെയൊരാള്‍ ഒരാള്‍കൂടികൂട്ടിനുണ്ടേ 


കൊത്തമ്പാലരി കതിരണിയും കാട്ടില്‍ മഞ്ഞു 


മുത്തും ചെപ്പും കിലുക്കുമീ കാട്ടില്‍ 
കാശുമാലകള്‍ മാറിലിട്ട കുംഭനിലാവും 


ഞാനും 


കാത്തുനില്ക്കുന്നു കാതോര്‍ത്തു 


നില്ക്കുന്നു 


നിന്‍െറ പല്ലവികള്‍ നിന്‍െറ പല്ലവികള്‍ 
ഏലപ്പുക്കളില്‍ മദംനിറയും കാട്ടില്‍ രാത്രി 
തേനും പാലുമൊഴുക്കുമീ കാട്ടില്‍ 
കാട്ടുചോലയില്‍ മേല്‍കഴുകും 
തിങ്കള്‍ക്കിടാവും ഞാനും 
കാത്തുനില്ക്കുന്നു 
കാതോര്‍ത്തുനില്ക്കുന്നു 

നിന്‍ ചിറകടികള്‍ നിന്‍ ചിറകടികള്‍ 


1003 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: ജയചന്ദ്രന്‍, പി. മാധുരി 


അത്യുന്നതങ്ങളിലിരിക്കുംദൈവമേ 
അങ്ങയ്ക്കു സ്യോത്രം 


വയലാര്‍ കൃതികള്‍ 


പു തുകും നിന്‍ വെളിച്ചത്തിന്‍ കീഴില്‍ 
ഭൂമിയില്‍ സമാധാനം മനുഷ്യര്‍ക്ക്‌ 
ഭൂമിയില്‍ സമാധാനം 

ആദ്യത്തെ വചനവും ആദ്യത്തെ രൂപവും 
ആത്മാവിനുള്ളിലെ ജ്വാലയും നീ 
പിതാവേ സ്വര്‍ഗപിതാവേ 

നിന്‍ ദിവ്യപീഠത്തിന്നരികില്‍ 
ത്ൃക്കൈമുത്തട്ടെ കുരിശുവരയ്ക്കട്ടെ 
തിരുനാമം വാഴ്ത്തട്ടെ ഞങ്ങള്‍ 

ആമേന്‍ ആമേന്‍ ആമേന്‍ 

ആദ്യത്തെ സ്വപ്നവും ആദ്യത്തെ ദുഃഖവും 
ആദ്യം പ്രകാശിച്ച സത്യവും നീ 
പിതാവേ സ്വര്‍ഗ്ഗപിതാവേ 

നിന്‍ പള്ളിയള്‍ത്താരയ്ക്കരികില്‍ 

താനേ കത്തുന്ന മെഴുകുവിളക്കായി 
തിരുമുന്നില്‍ നില്ക്കട്ടെ ഞാന്‍ 

ആമേന്‍ ആമേന്‍ ആമേന്‍ 


1004 


സംഗീതം: ജി.ദേവരാജന്‍ 
ഗായകര്‍: ജയചന്ദ്രന്‍, പി. മാധുരി, കോറസ്‌ 


രാഷ്ട്രശില്പികള്‍ ഞങ്ങള്‍ 
രാഷ്ട്രശില്പികള്‍ 

തോററു പിന്മടങ്ങിടാത്ത തൊഴിലാളികള്‍ 
തോട്ടം തൊഴിലാളികള്‍ 

ഈ ഭൂമി സ്വര്‍ഗ്ഗമാക്കാന്‍ വരുന്നു ഞങ്ങള്‍ 
ഈ ഭൂമി സ്വന്തമാക്കാന്‍ വരുന്നു 
സഹ്യപര്‍വ്വതശ്ൃംഗങ്ങളെ തപസ്സുണര്‍ത്തി 
ഞങ്ങള്‍ 

സപ്പസാഗര തിരകളിലെ കാററുണര്‍ത്തി 
കൊടുങ്കാററുണര്‍ത്തി 

വിശക്കുന്ന മണ്ണിലാകെ മണിവിയര്‍പ്പിന്‍ 
വിത്തുതൂകി 

മരതക മലര്‍ക്കുട നിവര്‍ത്തും 
പുഷ്പകാലങ്ങള്‍ ഞങ്ങള്‍ 
പുഷ്പകാലങ്ങള്‍ 

ആയിരം പുഷ്പങ്ങള്‍ വിരിയട്ടേ 

ആയിരം ശലഭങ്ങള്‍ പറക്കട്ടേ 

മാറു വഴിമാറു മണ്ണിന്‍െറ പൊന്നറകള്‍ 
കൊള്ളയടിക്കാന്‍ വരും 

മുഖംമൂടിക്കാരേ മാറു 

പട്ടിണിയുടെ തടവുകാരേ സ്വതന്ത്രരാക്കി 
ഞങ്ങള്‍ 

പരശുരാമന്‍െറ പട്ടയങ്ങള്‍ കാററില്‍ 
പറത്തി കൊടുങ്കാററില്‍ പറത്തി 
മനുഷ്യന്‍െറ മനസ്സിലാകെ 





മതരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


മാര്‍ക്സിസത്തിന്‍ കവചമേകി 
മതമതിലുകള്‍ ഇടിപ്പുമാററും 
പൊന്നുഷസ്സുകള്‍ ഞങ്ങള്‍ 
പൊന്നുഷസ്സുകശ 

ആയിരം സ്വപ്നങ്ങള്‍ വിരിയട്ടേ 
ആയിരം ഹൃദയങ്ങള്‍ തുടിക്കട്ടേ 

മാറു വഴിമാറു മനസ്സിന്‍െറ മണിയറകള്‍ 
കൊള്ളയടിക്കാന്‍ വരും 

മുറജപക്കാരേ മാറു 


100 


ഗായകന്‍: പി. ജയച്ര(്൯ 


മയില്‍പ്പിലി പ്രസവിച്ചു!-അത്‌ 

മധുരാംഗീ! നീയായിരുന്നു! 

മഴവില്ല്‌ കൊഴിഞ്ഞുവീണു! അത്‌ 

മൃദുലാംഗീ! നീയായിരുന്നു! (മയില്‍പ്പിലി...) 

ഇളനിലാവൊന്നു പെയ്തു! 

കുളിരെന്നിലേഴു പെയ്തു! 

ഒരു സ്വപ്നമതിലുണര്‍ന്നു! അത്‌ 

ചിറകുള്ള നീയായിരുന്നു! 

ആഹാ ഹഹാ... ആഹാ ഹഹാ... ആ... 
(മയില്‍പ്പീലി...) 

ഒരു നിശാഗന്ധിപൂത്തു! 

പൂവില്‍ വിരലൊന്നു തൊട്ടു! 

ഒരു ചിത്രമതില്‍ വിടര്‍ന്നു!... അത്‌ 

നിറമുള്ള നീയായിരുന്നു! 

കിലുകിലാംകിളി ചിലച്ചു! ഞാന്‍ 

കിളിപ്പാട്ടില്‍ അലിഞ്ഞു! 

ഒരു ഗാനം ചിറകടിച്ചു! അതില്‍ 

അനുഭൂതി നീയായിരുന്നു! 

ആഹാഹാഹാ... ആഹാഹഹാ... ആ... 
(മയില്‍പ്പീലി...) 


ചിത്രം: താമരത്തോണി 


1006 


സംഗീതം: ആരി.കെ. ശേഖര്‍ 
ഗായകന്‍: യേശുദാസ്‌ 


തുടിക്കുന്നതിടത്തുകണ്ണോ സഖി നിന്‍െറ 
തുളസിപ്പുപോലുള്ള വലത്തുകണ്ണോ 
തുടുക്കുന്നതിളംചുണ്ടോ നിന്‍െറ 
വുറന്നിട്ട മനസ്സിലെ മലര്‍ചെണ്ടോ 
ളിരത്തതു താരുണ്യമോ ഒന്നു 
ദഴുകുമ്പോള്‍ മുളപൊട്ടും രോമാഞ്ചമോ 
റുഖംപൊത്തിനിന്നതു നഗ്നമാം ലജ്ജയോ 


943 


നഖം കടിക്കും നിന്‍ അഭിനയമോ 
സുധാംഗദേ പറയു 

സ്വപ്നമോ നീ സത്യമോ 
വിതിര്‍ന്നതു ശൃംഗാരമോ കയ്യില്‍ 
ഒതുക്കുമ്പോളുണരുന്നൊരുന്മാദമോ 
തളര്‍ന്നെന്നില്‍ ചാഞ്ഞതു നിന്നിലെ 
മോഹമോ 

തപസ്സിരിക്കും നിന്‍ അനുരാഗമോ 
സുധാംഗദേ പറയു 

സ്വര്‍ഗ്ഗമോ ഇതു ഭൂമിയോ. 


1007 


ഗായകന്‍: യേശുദാസ്‌ 


ബട്ടര്‍ഫ്ലൈ... ഓ ബട്ടര്‍ഫ്ലൈ! 
സെപ്റ്റംബറിലെ നിലാവു വളര്‍ത്തിയ- 
ബട്ടര്‍ഫ്ഹൈ! ഇവള്‍ നിന്‍െറ നിശാഗന്ധീ! 
നിശാഗന്ധി... നിശാഗന്ധി! 
പിച്ചിപ്പുക്കളഹങ്കാരിണികള്‍! 

തെച്ചികള്‍ ശീലാവതികള്‍! 
ഇല്ലക്കാരികളവരറിയാതൊന്നിവിടെ വരു 
ഈ നൃത്തമാസ്വദിക്കൂ! (2) 

രസിക്കൂ... മദിക്കൂ! (2) സുഖിക്കൂ! 
തൃത്താപ്പൂവുകള്‍ ലജ്ജാവതികള്‍! 
തുളസികള്‍ പൂജാരിണികള്‍! 
അമ്പലവാസികളവര്‍ കാണാനെന്നരികില്‍ 


വരു 
ഈ ഗന്ധമാസ്വദിക്കൂ! 
രസിക്കൂ... മദിക്കൂ! (2) സുഖിക്കു। 
(ബട്ടര്‍ഫ്ലൈ...) 
1009 
ഗായകരി: ഗോപാലകൃഷ്ണന്‍, 
കമ്സ്തുതിശങ്കര്‍ 


ഒന്നു പെറ്റു കുഞ്ഞുചത്ത പശുവിനെ 
കറന്നാല്‍- 

ഒന്നര ലിറ്റര്‍ പാല്‌!-അതില്‍; 

ഒന്നര ലിറ്റര്‍ അയല്‍ക്കാര്‍ക്ക്‌! 

ഒന്നര ലിറ്റര്‍ മനയ്ക്കലേക്ക്‌! ബാക്കി 

ഒന്നര ലിറ്റര്‍ “സ്വാമിശരണം!” ലു 
ചായക്കടയിലേക്ക്‌! 

ലാഭമോ-നഷ്ടമോ-എത്ര?-പചെണ്ണിന്‌ 

ലാഭമോ-നഷ്ടമോ-എത്ര? 

അമ്പലക്കുളത്തിലെ വെള്ളം വറ്റിയാല്‍- 

ആകെ കുഴഞ്ഞുപോകും! നമ്മള്‍ 

ആകെ കുഴഞ്ഞുപോകും! 


1) [" 7 ന്ത്‌ 1 
വസലാര്‍ യതി 


1 രനസിനകത്തിരുന്നു പുതിരുമസ 010൮ വലംകാതല്‍ വപ്ൃ്തയവന്ന 
നാധ്പകള്‍ തഡിരമുഷസ്സുകള്‍ നൂ, വന്നൂ നിലന്ം 
വെയിലത്തുണക്കി നീ തരുമെമില്‍..; ഗൂ വന 
ലാലി വില്‍ക്കും 111111 (നു്സാംം! ആരു ഛരപരിലാളനത്താല്‍ 111 
ലയിനൊന്നു മറ്റി നോക്കാം ബിസിനസ്‌. താരൂണ്യപുഷ്പങ്ങള്‍ കുളിരുകോരി 


ലയിനൊന്നു മാറ്റി നോക്കാം(ഒന്നു പെറ്റു...) | മന്നും... കൂളിരു കോരി! 
റോഡിന്‍െറ സൈഡിലെ ഓടിട്ട വിഭൊന്നു.- | ആ വസന്തത്തിന്‍െറ രാജശിദ്പി-അങ്ങ്‌ 


വാടകയ്ക്കെടുക്കേണം! പിന്നെ വാക്കു രാജശില്‌,; 
ക്കേണം! | എന്‍െറ ഭാവനാശില്പത്തിന്‍ ഭാഗ്യലക്ഷ്‌; 
ഈ മനസ്സിനകത്തൊരു വിടരുന്ന നി... ഭാഗ്യലക്ഷ്‌മി! (ഐശ്വര്യ 
റപ്രമത്തിന്‍. |! ആരുടെ പ്രമദ കഭാഗഷങ്ങളാല്‍ “എന്‍െറ 
മണമുള്ള പൂവുകള്‍ കൈമാറീ! ആയിരമാശകള്‍ക്കെകുകൂടി! ഇന്നുമഴകു 
ലക്കൊന്നു നോക്കാം-സ്വപ്നങ്ങള്‍ കാണാം! കൂ 
ലക്കൊന്നു മാറ്റിനോക്കാം-ബിസിനസ്; ആ മനോരാജ്യത്തെ ച്ക്രവര്‍ത്തീ-അങ്ങ്‌ 
ലയിനൊന്നു മാറ്റിനോക്കാം! (ഒന്നു പെറ്റു...) ച്ര്രവര്‍ത്ത 
എന്‍െറ പ്രേമസാമ്രാജ്യത്തെ സ്വര്‍ഗ്ഗപുത്രീ 
1009 നീ... സ്വ...൪......പു...ത്രീ! (ഐശ്വര്യ. 
ഗായിക: വാണിജയറാം 
1011 
ഇതു ശിശിരം-ഇതു ശിശിരം! ഗായിക: പി. മാധുതി 
ടതുകന്യകയുടെ പ്രിയ ശിശിരം! സ്‌ 
താഴമ്പൂവിന്‌ തേന്‍ കുമ്പിള്‍! ഭസമക്കുറി തൊട്ട കൈലാസമേ! 


പഞ്ചാക്ഷരം ചൊല്ലും ഇളം തെന്നലേ! 
ഭഗവാന്‍ എങ്ങു പോയ്‌? എങ്ങു പോയ്‌? 
എന്‍ 


താമരമൊട്ടിന്‌ പാല്‍കുമ്പിള്‍! ഇന്നു 
മദിരോത്സവം-അവര്‍ താളമാടും; 


മദനോത്സവം! ച 
പ്രാണാധിനായകന്‍ എങ്ങുപോയ്‌? 

പ്രേമിക്കും തോറും സൌന്ദര്യം കൂടും... (ഭസ്മക്കുറി തൊട്ട 

കാമുകമാനസമേ! 4 മു 


സുവര്‍ണ്ണഗോപുരമകുടം ചൂടും; 
ശുചീന്ദ്രം കാണാന്‍ പോയോ? 

പാടുന്ന തൂണുകള്‍ക്കരികില്‍ നാഥന്‍-' 
പാട്ടും കേട്ടുറങ്ങിപ്പോയോ...? 
തിരുവാതിരയല്ലേ?-ഇന്ന്‌; 


നിന്‍ വയലിന്‍ ഗ്ലാസില്‍ നീന്തിത്തുടിക്കും; 
എന്നിലെ ദാഹങ്ങള്‍! 

നിമിഷം-ഒരു നിമിഷം-എന്‍ 
ചിറകുകള്‍ക്കുള്ളില്‍ ഞാനൊളിച്ചുനിര്‍ത്തും; 


ആരേയുമാരേയുമൊളിച്ചു നിര്‍ത്തും! ശിവതാണ്ഡവമില്ലേ? (ഭസ്മക്കുറി തൊടു... 

(ഇതു ശിശിരം...) കാമാസ്ത്ര വിഭൂഷിതനായി- 
ആശിക്കുംതോറും ആവേശം കൂടും; കന്യാകുമാരി! കാണാന്‍ പോയോ? 
ആദ്യാലിംഗനമേ! ശ്രീപാദം പാറ തന്നരികില്‍ നാഥന്‍- 
നിന്‍ വിരല്‍പ്പുവുകള്‍ ചൂടി നടക്കും; സ്വപ്നം കണ്ടുറങ്ങിപ്പോയോ? 
എന്‍െറ വികാരങ്ങള്‍! തിരുവാതിരയല്ലേ? ഇന്ന്‌ 
നിമിഷം -ഒരു നിമിഷം!-എന്‍ ശിവതാണ്ഡവമില്ലേ? (ഭസ്മക്കുറി തൊടു... 
ഞരമ്പുകള്‍ ചുറ്റി ഞാന്‍ വരിഞ്ഞു നില്‍ക്കും; 
ആരെയുമാരെയും വരിഞ്ഞു നിര്‍ത്തും! ചിത്രം: അവള്‍ ഒരു തുടര്‍ക്കഥ 

(ഇതു ശിശിരം...) 

1012 

1010 ഗായകന്‍: കെ.ജെ. യേശുദാസ്‌ 


ഗായകര്‍: (്രഹ്മാനന്ദന്‍, കസ്തുരിശമ്മര . ലം 
ദൈവം തന്ന വീടേത്‌-വീഥിയെനിക്ക! 


ഐശ്വര്യദേവതേ।! നീയെന്‍ മനസ്സിലെ നിന്‍െറ ഈരേത്‌--സ്വന്തവിടേത്‌?-“ജ്ഞാന 
ആയിരം കതകുകള്‍ തുറന്നു! പ്പെണ്ണേ! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


പപാഴ്വിന്‍ പെ ാരുത്രേത്‌! - നീ വന്ന ചഥയേത്‌?; 
താന്‍ വന്നതെവിടുന്നെന്നറിഞ്ഞില്ല-ഇനി? 
ഞന്‍ പോണെതെവിടേയ്ക്കെന്നറിഞ്ഞില്ല! 
വം ചെയ്ത പാപംകൊണ്ടി ഭൂമിയില്‍ 
വന്നെത്തീ। 
കൊന്നാല്‍ പാപം തിന്നാല്‍ പോകും-ഇതു 
ഞാന്‍ കണ്ടെത്തി! 
ആദ്യം വീട്‌... അന്ത്യം കാട-ഇതില്‍ 
ഞാനാ എടിയേ! നീയാര്‍ ജ്ഞാനപ്പെണ്ണേ? 
വാഭ്വിന്‍ പൊരുളേത്‌?-നീ വന്ന കഥയേത്‌? 
(ദൈവം തന്ന വീടേത്‌...) 
വെറുംകോവില്‍ ഇതിലെന്തിന്നരിഷേകം? 
നിന്‍ 
മുഖമെന്നും തെരക്കൂത്തുപോയ്‌ വേഷം! 
കള്ളിക്കെന്തിന്‌ പൂക്കാലത്ത്‌ മുള്ളിന്‍വേലിഃ 
ഓാടിന്നേതു തോട്ടക്കാരന്‍...നീയേതനുജത്തി? 
നല്ലതേത്‌ -നടപ്പുതേത്‌-ഇതില്‍ 
നീയേത്‌-മരിച്ച സ്വപ്നമേത്‌?-“ജ്ഞാന 
പ്പെണ്ണറേ” 
വാട്വിന്‍ പൊരുളേത്‌?-നീ വന്ന കഥയേത്‌...? 
(ദൈവം തന്ന വീടേത്‌...) 
അറിവാകെയറിഞ്ഞാലോ സിദ്ധാന്തം! 
അറിയാതെ പോയാലോ വേദാന്തം! 
“മണ്ണില്‍ തോണ്ടി തണ്ണീര്‍തേടും കമ്പ 
ക്കൂത്താടി॥” 
എന്നെത്തോണ്ടി ജ്ഞാനതണ്ണീരിത്‌ ഞാന്‍ 
കണ്ടൊന്നു 
ജുന്മമേത-മരണമേത്‌?-ഇതില്‍ 
നേരേത്‌... നയിക്കും തേരേത്‌-” ജ്ഞാന 
പ്പെണ്ണറേ!” 
വാട്വിന്‍ പൊരുളേത്‌... നീ വന്ന കഥയേത്‌...? 
(ദൈവം വന്ന വീടേത്‌...) 


1013 


ഗായിക: എസ്‌. ജാനകി 


കണ്ണിലെ കന്നിയുറവ്‌-കണ്‍കള്‍ കണ്ടറിയും! 
കല്ലിലെ ഈറന്‍ ഉറവ്‌ കല്ലിനു താനറിയും! 
എയനം എന്നുമെന്നും എനിക്കല്ലാതെ 


ആരൊരാള്‍ക്കറിയും? 
ണുപ്പത്തു കിളുര്‍ത്താല്‍ തീവെയിലില്‍ 
വാടും! 
വെയിലത്തു കിളുര്‍ത്താല്‍ അടുപ്പിലും 
പപുക്കും! 
ഞാനൊരു വെയില്‍പു-ജലിക്കുന്ന 
വെയില്‍ പു! 


ആരുവരുമാരെ അണിയാനീ-പൊന്‍പു? 


945 


ഏന്‍ മന, എന്നുമെന്നും എനിക്കല്ലാതെ 
ആരൊരാള്‍ക്കുറിയു ടര! 
(കണ്ണിലെ കന്നിയുറവ്‌...) 
ചേലക്കുല്ലാസം പൊതിയുന്ന മേനി! 
മേനിയ്ക്കുല്ലാസം-മധുവിധു രാത്രി! 
രാത്രിയില്‍ പ്രപഞ്ചം-ചന്ദനത്തോണി!; 
ഞാനതിന്‍ റാണി പ്രിയ ദേവയാനി 
എന്‍ മനം എന്നുമെന്നും എനിക്കല്ലാതെ 
ആരൊരാള്‍ക്കുറിയും! 
കോടക്കാരില്ലാതെ പുതുമഴ തൂകും; 
കോവില്‍ശിലയും തിരുമിഴി തുറക്കും! 
ആലിംഗനങ്ങളില്‍ രാത്രിയും പകലും; 
കാലത്തിന്‍ പിറന്നാള്‍ തീര്‍ത്തു മയങ്ങും; 
എന്മനം എന്നുമെന്നും എനിക്കല്ലാതെ 
ആരൊരാള്‍ക്കുറിയും; 
(കണ്ണിലെ കന്നിയുറവ്‌.../ 


1014 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


എടി എന്തെടീ ഉലകം-ഇതില്‍ 
എത്തറ കലഹം! 
“ബന്ധം എപ്പോഴും ചിലന്തിവല!” 
പ്രണയം നമ്മുടെ പുതിയ കല! 
സ്നേഹം വില്‍പ്പനച്ചന്തയെടീ!-ഇതില്‍ 
കുറ്റം മുപ്പതു വെള്ളിയടി॥ 
ചെക്കി൯മീതേ കേറിയിരുന്നാല്‍- 
സിംഗപ്പൂരില്‍ പോകാമോ? 
ബന്ധുക്കള്‍ക്കായ്‌ പാടുപെട്ടാല്‍- 
പെണ്ണിന്‍ ദാഹം തീരുമോ? 
കൊക്കിനെപ്പോലെ അട്ടക്കുളത്തില്‍- 
വക്കില്‍ എന്തിനു നില്‍പ്പൂ നീ? 
കൊക്കുള്ളപ്പോള്‍ കൊത്തിക്കൊള്ളെടി- 
മോഹമാകും മുന്തിരി! 
കോട്ടപോലൊരതിര്‍ത്തിക്കുള്ളില്‍- 
സീത നിന്നതില്ലെടീ! 
സീത അന്നു നിന്നിരുന്നാല്‍- 
രാമായണം ഇല്ലെടീ! 
കോട്ടചട്ടം കുറ്റം എല്ലാം- 
കാലം പോയാല്‍ ഇല്ലെടി! 
കൊള്ളുമ്പോളെ കൊള്ളു -താണ്ടി 
ചെല്ലുമ്പോള്‍ നീയെല്ലടി! 
സ്നേഹം-മോഹം എന്നതെല്ലാം; കാമകാവ്യ 
കത്തുകൾ 
കാമകാവ്യകത്തുകള്‍ക്ക്‌... 
കാമുക തന്‍ മുദ്രകള്‍! 
കര്‍ക്കിടകം പോയി വന്നാല്‍... 


946 


തിരുവോണക്കതിര്‍ക്കുല.- 
ഭാവിയെല്ലാം ഭാഗ്യമാക്കു! 
പഴഞ്ചൊല്‍ വെറും പതിര്‍ക്കുല! 


1012 


ഗായകന്‍. ജയച്(ദനി 


കളഭച്ചുമര്‍ വെച്ച മേട! 
ഇളം പുങ്കല്യാണമാല! 


ഇന്നാര്‍ക്ക്‌ ഇന്നാരെന്ന്‌-എഴുതിവെച്ചല്ലോ 
(കളഭച്ചുമര്‌...) 


ദൈവം കല്ലില്‍! (മ) 

ഞാന്‍ ഒരു വികടകവി! ഇന്ന്‌- 
ഞാനൊരു കഥ പറയാം! 
ഷോളയാര്‍ പെരുംകാട്‌! 
അതില്‍ ഉയര്‍ന്നൊരു ആലുമരം! 
ആലുമരത്തില്‍ -ആ അത്ഭുതവനത്തില്‍- 


ആണകിളി രണ്ടുണ്ട്‌! പെണ്‍കിളി രണ്ടുണ്ട്‌! 


അവര്‍ക്കുള്ളില്‍ ആശയുണ്ട്‌! 


അതിലൊരു പെണ്‍കിളി-അതിനടുത്താണ്‍ 
കിളി- 


ഇരുവര്‍ക്കും പ്രണയമുണ്ട്‌! 
അന്‍പേ! അഞ്ചുയിരേ... എന്‍ കണ്ണാ! 


(കളഭച്ചുമര്‌...) 


കോട്ടും മുഴക്കങ്ങള്‍ കല്യാണമേളങ്ങള്‍ 


തുള്ളാട്ടം കേട്ടിതമ്മാ! 


ആശാവിമാനത്തില്‍ ആഹ്ലാദവേഗത്തില്‍- 
ആ ദിനം വന്നിതമ്മ! 

തേന്‍മൊഴി പൈങ്കിളിക്കേഴിലം പാലകള്‍- 
പുകൊണ്ടു പോണിതമ്മാ! 
ശൃംഖാരക്കാലോടെ സംഗീതചെല്ലങ്ങള്‍ - 
കൈകൊട്ടി പാടണമ്മാ! 
കണ്ണോല പശു വന്ന്‌ 
കല്യാണം കണ്‍പാര്‍ത്ത്‌- 
വാഴ്കെന്ന്‌ ചൊല്ലണമ്മാ! 
കോണ്‍വെന്‍റു പിള്ളേരെപ്പോല്‍ 


വനമുയലുകള്‍ 


ആംഗലം പാടണമ്മാ! 


പൊന്‍ മന്ത്രവേദങ്ങള്‍ കൊണ്ടാട്ടം മാനുകള്‍ -- 


മംഗല്യമോതണമ്മാ! 
മല്ലാക്ഷിക്കുന്നിലെ മണിമഞ്ചലാനകള്‍ 
“കല്യാണി” പാടണമ്മാ! 


കുളിര്‍കോരി കുതിരണമ്മാ! 
ഉല്ലാസപിലികളാല്‍ ഉടുമുണ്ടു 


ഞൊറിയുവാന്‍- 


(കളഭച്ചുമര്‌...) 


(കളഭച്ചുമര...) 
ഒരു കിളി കയ്യോടു ഒരു കിളി കൈചേര്‍ത്ത്‌- 


വയലാര്‍ കൃതിക; 


ഒരു കിളി കൊതിയ്ക്കണമ്മാ! 
അമ്മയാണിയാണ്‍കിളി ഉന്മാദകനവില്‍ നി 
ന്നപ്പോളുണര്‍ന്നിതമ്മാ! അത്‌ എപ്പോഴും 
കളിയല്ല 
കിണറ്റുതവളയെന്നിപ്പോള്‍ മൊഴിയണമ്മാ 
(കുളഭച്ചുമര്‌.. 


1016 
ഗായിക: എല്‍.ആര്‍. ഈശ.രി 


കോടച്ചാട്ടം എന്നതെല്ലാം... 
കോവില്‍ മതില്‍ക്കെട്ടുകള്‍! 
കോവിലിലെ ദേവതകള്‍- 

ഭൂമി കമ്യാസ്ത്രീകള്‍- 

“കര്‍ക്കിടകം പെറ്റതല്ലേ... 
തിരുവോണക്കതിര്‍ക്കുല!” 
പഴയതെല്ലാം വലിച്ചെറിഞ്ഞാല്‍- 
പെണ്ണ്‌ വെറും പതിര്‍ക്കുല! 

“എടി എന്തെടി ഉലകം-ഇതില്‍ 
എത്തറ കലകം?” 

ബന്ധം നല്ലൊരു സ്വര്‍ണ്ണവല! 
പ്രണയം മാനസശില്പകല! 
സ്നേഹം ദിവ്യമാം ദീപമെടി-അതു; 
സ്വര്‍ഗ്ഗം നല്‍കിയ ഭാഗ്യമെടി! 


ചിത്രം: മാ നിഷാദ 


1017 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


മാ നിഷാദ! മാ നിഷാദ! ആദികവിയുടെ 
ദുഃഖമുണര്‍ത്തിയ 

അസ്വസ്ഥതയുടെ ഗീതം--ഇതു 
കാമുകഹൃദയങ്ങള്‍ 
മുറിവേലക്കുമ്പോള്‍ കാലം പാടും ഗീതം 
ഏതോ വേടന്‍െറയസ്േറ്റു വീണൊരു 
ചേതോഹാരിയാം ഇണപ്പക്ഷി 
തമസാതീരത്തു നിന്‍മുറിപ്പാടുകള്‍ 
തഴുകുവാൻ വന്നതാണാ ഗീതം 
യുഗസ്നേഹഗീതം ജുഷിഗീതം 
സീതാദുഃഖമൊരിതിഹാസമാക്കിയ 
ത്രേതായുഗത്തിലെ വാല്മീകി 

വിരഹം ഞങ്ങളെ 

വേര്‍പെടുത്തുംനേരം 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അരുതെന്നു വിലപിക്കുമോ നിന്‍ഗീതം 
__പ്രതിഷേധഗീതം-- 
ജഷിഗീതം. 


1016 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായക: യേശുദാസ്‌ 


മണിപ്രവാളത്തളകളുണര്‍ന്നു 
മനസ്സില്‍ കമലദളങ്ങള്‍ വിതിര്‍ന്നു 
കാവ്യകലയുടെ കനകാംഗുലികളില്‍ 
കഥകളിമുദ്രകള്‍ വിടര്‍ന്നൂ 
ശരലക്കാലമേഘം തിരശ്ലീലയായി 
ശശികല കളിവിളക്കായീ 
ഉണ്ണായിവാരിയരുമിരയിമ്മന്‍തമ്പിയും 
സ്വര്‍ണ്ണനാരായങ്ങള്‍ മിനുക്കീ 
പമ്പയും പെരിയാറും ഭാരതപ്പുഴയുമാ 
പദങ്ങള്‍ പാടീ ചൈത്രമദങ്ങളാടീ 


ചെണ്ടയില്‍ ചേങ്ങിലയില്‍ ഇലത്താളങ്ങളില്‍ 
(മണിപ്രവാള...) 


സൃമന്തകങ്ങള്‍ കിലുങ്ങി 
ദമയന്തിയായി ദ്രാപദിയായീ. 
ദേവയാനിയായി കൈരളി രതിയായ്‌ 


സതിയായ്‌ രംഭയായ്‌ രാധയായ്‌ രാസനടമാടീ 


രത്നകിരീടവുമായ്‌ തിരനോട്ടം നടത്തീ 
രസച്ചക്രവര്‍ത്തിയാം ശൃംഗാരം 


(മണിപ്രവാള...) 


1019 


സംഗീതം: ജി. ദേവരാജന്നി 
ഗായകര്‍: യേശുദാസ്‌, ചി. മാധുരി 


രാത്രിയിലെ നര്‍ത്തകികള്‍ 
രഹസ്യകാമുകികള്‍, കലയുടെ 
രഹസ്യകാമുകികള്‍ 
രാകാശശിമുഖികള്‍ ഞങ്ങള്‍ 
രാസവിലാസിനികള്‍ വരുന്നോ-- 
കൂടെ വരുന്നോ? 

അരമനയ്ക്കുള്ളിലെ അഭിരുചിപ്പുവിന്‌ 
മദിരോത്സവം൦-ഇന്നു മദിരോത്സവം 
പരദൃതമൊഴി പറയു---ഇതു നിന്‍ 
പണയകലഹമോ പരിഭവമോ 


ചപടകടാക്ഷമുനകൊണ്ടു ഞാന്‍ കുറിക്കും 


കാമസന്ദേശകാവ്യങ്ങളില്‍ 

നളിനനയനേ നീയല്ലാതൊരു 
നായികയുണ്ടോ രാധേ 

വരുന്നോ വിരുന്നു തരുന്നോ 
അണിയറയ്ക്കുള്ളിലെ അഭിനിവേശത്തിന്‌ 
മദനോത്സവം--ഇന്നു മദനോത്സവം. 


84 


1020 


സപംഗിതം; ജി ദേവരാജന്‍ 
ഗായകര്‍: ജയച്ചന്രനി, ലത, ബി. വസന്ത 


കണ്ടംവെച്ചൊരു കോട്ടിട്ട മാനത്ത്‌ 
കമ്പിളിരോമത്തൊപ്പിവച്ച മാനത്ത്‌ 
പടച്ചോന്‍െറ സ്വര്‍ണ്ണംകെട്ടിയ ചിരിപോലെ 
പടിഞ്ഞാറു ഞമ്മളിന്നു പൊറ കണ്ടു 
പെരുന്നാളിനുദിക്കണ പൊറകണ്ടു 
എന്‍റിക്കാ എന്‍റിക്കാ ഞമ്മളു കണ്ടില്ല. 
മുല്ലക്കാരന്‍ മൊല്ലാക്കയുടെ താടിമീശപോകെ 
മഴക്കാറു പെറക്ക്ണ മാനത്ത്‌ 
ഞ്ഞ്‌ നോക്കെടി ജമീല ഞ്ഞ്‌ നോക്കെടി 
സൈനണ 
അയ്യോ ഇപ്പക്കണ്ടു---അയ്യോ ഇപ്പക്കണ്ടു. 
പതിന്നാലാം ബഹറിന്‍െറ 
പടിപ്പുരമുററത്തു പൊറകണ്ടു ഞമ്മളു 
പൊറ കണ്ടു 
കസവിന്‍െറ തട്ടമിട്ടു കൈനിറയെ വളയിട്ടു 
കൊരവപ്പൂു കൊളുത്തെടി സൈനബാ 
(കണ്ടംവച്ചൊരു... 


1021 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


വില്വമംഗലത്തിനു ദര്‍ശനം നല്കിയ 
വൃന്ദാവനമണിവര്‍ണ്ണാ 

നിന്‍െറ കടാക്ഷങ്ങളെന്നില്‍ പതിയുവാന്‍ 
എന്തിത്ര താമസം കൃഷ്ണാ? 
ഗുരുദക്ഷിണയിലെ കണ്ണനാമുണ്ണിയായ്‌ 
ഗുരുവായൂരില്‍ ഞാനാടി--എത്രനാള്‍ 
ഗുരുവായൂരില്‍ ഞാനാടി 

ഭഗവദ്ദുതിലെ വിശ്വരുപത്തിനു 

പട്ടും വളയും നേടി--ഞാനെത്ര 

പട്ടും വളയും നേടി 

ഓര്‍മ്മയില്ലേ എന്‍െറ കഥകളി വേഷങ്ങള്‍ 
ഓര്‍മ്മയില്ലേ കൃഷ്ണാ? (വില്വ...) 
തിരുമുന്‍പില്‍ നിന്നു ഞാന്‍ 
ഭക്ൃകുചേലനായ്‌ 

ഹരിനാമകീര്‍ത്തനം പാടി--എത്രനാള്‍ 
തിരുനാമകീര്‍ത്തനം പാടി 
തവത്ൃയക്കൈകളില്‍ ഏററുവാങ്ങേണമീ 
അവിലും പൊതിയുംകൂടി-- 

ഞാന്‍ നീട്ടും 

അവിലും പൊതിയുംകൂടി 

ഓര്‍മ്മയില്ലേ എന്‍െറ കഥകളിവേഷങ്ങള്‍ 
ഓര്‍മ്മയില്ലേ കൃഷ്ണാ? (വില്വ...) 


948 


1022 


സംഗിതം: ജി, ദേവരാജന്‍ 
ഗായിഷം: ചി. മാധുരി 


കാലടിപ്പുഴയുടെ തീരത്തുനിന്നും 
കാവ്യകൈരളി ഞാന്‍ 

സിന്ധു ഗംഗാ ഗോദാവരി കാവേരി 
നദികള്‍ പൊന്നുടപ്പിറന്നോള്‍ ഞാന്‍ 
ചിലപ്പതികാരത്തിന്‍ ചിലമ്പുകഗ്‌ ചാര്‍ത്തി 
ചിററാട ഞൊറിഞ്ഞുകുത്തീ 


സുന്ദരകാണ്ഡം മൂളും തുഞ്ചന്‍െറ കിളിയുടെ 


സ്വര്‍ണ്ണപഞ്ജരം തൊഴുതിറങ്ങി 
ശുദ്ധമദുളത്തിന്‍ പ്രണവം മുഴങ്ങുമീ 


ഉത്സവപ്പന്തലില്‍ വരുന്നു ഞാന്‍ (കാലടി...) 


കച്ചമണികള്‍ കെട്ടി കസവുത്തരീയം ചുററി 
കല്യാണസൌയഗന്ധികപ്പുചുടി 
ശ്രീത്യാഗരാജ രവീന്ദ്രസംഗീതംപാടി 
ശങ്കരന്‍െറ കബീറിന്‍െറ കവിത പാടി 
അഷ്ടകലാശമാടി മോഹിനിയാട്ടമാടി 
അദ്വൈതദീപവുമായ്‌ വരുന്നു ഞാന്‍ 


(കാലടി...) 


1023 


സ്പംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: പ്‌. മാധുരി, ബി. വസന്ത, 
വാണ്്ജയറാം 


കന്യാകുമാരിയും കാശ്മീരും 
ഇന്ത്യന്‍ പൌരന്നൊരുപോലെ 
ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇസ്ലാമും 
ഇന്ത്യന്‍ പൌരന്നൊരുപോലെ 

ഒരു പുഷ്പം റഷ്യയില്‍ വിടര്‍ന്നാല്‍ 


ഒരു പുഷ്പം വിയററ്നാമില്‍ കൊഴിഞ്ഞാല്‍ 


അവ ഞങ്ങളിലും വിടരുന്നു കൊഴിയുന്നു 
ഞങ്ങളിലാ സൌരഭ്യമലിയുന്നു 

മാ നിഷാദ പാടിയ പാട്ടുകാര്‍ ഞങ്ങള്‍ 
മാനവസ്നേഹത്തിന്‍ നാട്ടുകാര്‍. 


(കമ്പ്യാകുമാരിയും...) 


ഒരു പുഷ്പം ഇസ്രേലില്‍ തുടിച്ചാൽ 
ഒരു ശബ്ദം അറേബ്യയില്‍ 
ജ്വലിച്ചുനിന്നാല്‍ 

അവ ഞങ്ങളിലും തുടിക്കുന്നു 
ജ്വലിക്കുന്നു 

ഞങ്ങളിലെ സിംഹങ്ങളുണരുന്നു 

മാ നിഷാദ പാടിയ പാട്ടുകാര്‍ ഞങ്ങള്‍ 
മാനവസ്നേഹത്തിന്‍ നാട്ടുകാര്‍. 


(കന്യാകുമാരിയും...) 


വയലാര്‍ കൃതികള്‍ 


1024 


ഗായകര്‍: ഗിരിജ, പട്ടണക്കാട്‌ 
പുരുഷോത്തമന്‍ 


താമരപ്പൂങ്കാവില്‍ തനിച്ചിരിക്കും 
കന്നിത്തോഴീ; 
ചമയങ്ങള്‍ ചമഞ്ഞെന്‍െറ അരികില്‍ വാ... നീ 
മുത്തി മണക്കാന്‍ അത്തറു പൂശി- 
മുത്തു കഴുത്തില്‍ പൊന്‍കാര അണിഞ്ഞ്‌! 
തത്തമ്മച്ചുണ്ടില്‍ പുഞ്ചിരിയോടെ... 
സ്വര്‍ണ്ണത്തിന്‍ മണിത്തേരില്‍ പറന്നുവാ...നീ 
ഒത്തിരികാര്യങ്ങള്‍ കണ്ടു ഞാന്‍ പുമുത്തേ। 
ഒന്നല്ലൊരായിരം പൂങ്കിനാവില്‍... 
എന്‍ കരള്‍ കൂട്ടിലെ കുഞ്ഞോലപൈങ്കിളീ। 
എന്നു നീ എന്നാശ പുവിടിക്കും? 
(താമരപ്പൂങ്കാവില്‍...) 


ചിത്രം: ഹലോ ഡാര്‍ലിങ്‌ 


1025 


സംഗീതം: അര്‍ജുനന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


അനുരാഗമേ അനുരാഗമേ 
മധുരമധുരമാമനുരാഗമേ 

ആദ്യത്തെ സ്വരത്തില്‍നി- 

ന്നാദ്യത്തെ പുവില്‍നിന്നമൃതുമായ്‌ 
നീയുണര്‍ന്നു 

യുഗപരിണാമങ്ങളിലൂടെ നീ 
യുഗ്മഗാനമായ്‌ വിടര്‍ന്നു 
നിന്‍പനിനീര്‍പ്പുഴ ഒഴുകിയാലേ 
നിതൃഹരിതയാകൂ 

പ്രപഞ്ചം നിതൃയഹരിതയാകു 
അസ്ഥികള്‍ക്കുള്ളില്‍ നീ തപസ്സിരുന്നാലേ 
അക്ഷയപാത്രമാകു 
ഭൂമിയൊരക്ഷയപാത്രമാകൂ 

നിന്‍ ചൊടി പൂമ്പൊടി ചൂടിയാലേ 
നീലമുളകള്‍ പാടു ജതുക്കള്‍ 

പീലി വിടര്‍ത്തിയാടു 

അന്തരാത്മാവില്‍ നീ ജ്ലിച്ചുനിന്നാലേ 
ഐശ്വര്യപൂര്‍ണ്ണമാകൂ ജീവിതം 
ഐശ്വര്യപൂര്‍ണ്ണമാകൂ. 


1026 
സംഗിതം: അര്‍ജുനന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


കാററിന്‍ ചിലമ്പൊലിയോ കടല്‍പ്പക്ഷിപാടും 
പാട്ടിന്‍ തിരയടിയോ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കാമധനുസ്സിന്‍ ഞാണൊലിയോ ഇതു 
കാമിനി നിന്‍ ചിരിയുടെ ചിറകടിയോ 
വാസരസ്വപ്നം വിടരുകയോ 
അഭിലാഷദലങ്ങള്‍ നിറയുകയോ 

മധു നിറയുകയോ 

വെണ്‍ചന്ദനത്തിന്‍ മണമുള്ള മാറിടം 
വെറുതേ തുടിക്കുകയോ 

ഗന്ധം സ്ത്രീയുടെ ഗന്ധം 
സന്ധ്യകള്‍ക്കഴകു കൂട്ടി എന്‍െറ 
സന്ധ്യകള്‍ക്കഴകു കൂട്ടി 

നാഡികള്‍ തമ്മില്‍ പിണയുകയോ അവ 
നാഗഫണം വിതിര്‍ത്താടുകയോ 

എന്‍ വികാരങ്ങളുമവയുടെ പൂക്കളും 
നിന്നെ പുണരുകയോ 

ഗന്ധം സ്ത്രീയുടെ ഗന്ധം 
സന്ധ്യകള്‍ക്കു മദം കൂട്ടി എന്‍െറ 
സന്ധ്യകള്‍ക്കു മദം കൂട്ടി. 


1027 


സംഗീതം: അര്‍ജുനന്ന 
ഗായിക: പി. സുശ്തീല 


ദ്വാരകേ ദ്വാരകേ 

ദ്വാപരയുഗത്തിലെ ചപ്രേമസ്വരുപന്‍െറ 
സോപാനഗോപുരമേ 

കോടിജന്മങ്ങളായ്‌ നിന്‍സ്വരമണ്ഡപം 
തേടി വരുന്നു മീര 

നൃത്തമാടിവരുന്നു മീര 
അഷ്ടമംഗല്യവുമായ്‌ അമൃതകലശവുമായ്‌ 
അഷ്ടമിരോഹിണീ അണയുമ്പോള്‍ 
വാതില്‍ തുറക്കുമ്പോള്‍ ഇന്നു ചുണ്ടില്‍ 
യദുകുലകാംബോജിയുമായ്‌ 
ചുംബിക്കുവാന്‍ വന്നു ശ്രീപദം 
ചുംബിക്കുവാന്‍ വന്നു 

മീര മീര നാഥന്‍െറ ആരാധികയാം മീര 
അംഗുലീലാളനത്തില്‍ അധരസ്വനങ്ങളില്‍ 
ത൯ന്‍കരപൊന്‍കുഴല്‍ തുടിക്കുമ്പോള്‍ 
പാടാന്‍ കൊതിക്കുമ്പോള്‍ എന്‍െറ 

പ്രേമം രതിസുഖസാരേ പാടി 
പൂജിക്കുവാന്‍ വന്നു ശ്രീപദം 
പൂജിക്കുവാന്‍ വന്നു 

മീര മീര നാഥന്‍െറ ആരാധികയാം മീര. 


1028 
ഗായകര്‍: ബ്രഹ്മാനന്ദന്‍, ശ്രീലത 


ബാഹര്‍സേ കോയ്‌ അന്തര്‍ ന ആസകേ 
അന്തര്‍ദസേ കോയ്‌ ബാഹര്‍ ന ജാ സക്േ... 


സോചോ കോബി ഐസാ ഹോ തോക്യ 
ഹൈ സേ യോ കോബി ഐസാ... 
ഹോ... തോ... ക്യാ... ഹോ... 


ഹം തും... ഏക്‌... കമ്രേ മേം ബന്ത്‌ ഹേം! 


നമ്മള്‍ രണ്ടും ഒരു മുറിക്കുള്ളില്‍ 
അകപ്പെട്ടാല്‍ 
നാലുചുറ്റും കരടികള്‍ പാഞ്ഞുവന്നാല്‍... 
എന്തുചെയ്യും? -നമ്മള്‍ എന്തു ചെയ്യും? 
പേടിച്ചു കെട്ടിപ്പിടിച്ചുപോകും!-ആരും 
പ്രേമിച്ചു കെട്ടിപ്പിടിച്ചു പോകും! 
ഹലോ ഡാര്‍ലിങ്‌! ഹലോ-ഹലോ... 
കല്യാണം കഴിയും മുമ്പീ സ്വാതന്ത്ര്യം- 
വല്ലോര്‍ക്കും കിട്ടിയിട്ടുണ്ടോ...? 
“ഹ-ഹ-ഹ... എന്‍െറ ലതമോളേ! 
ആര്‍ക്കും-ആര്‍ക്കും കിട്ടിയിട്ടില്ല! 
ഇങ്ങനെ... ഒരുമിച്ചുകൂടുവാന്‍ അവസരം- 
നല്‍കിയ ഗുരുവായുരപ്പനു നന്ദി! 
മിസ്‌ ഗുരുവായൂരപ്പനു നന്ദി! 
ഹം തും ഏക്‌ കമ്രേ മേം ബന്ത്‌ ഹോ... 
ഹലോ...ഡാര്‍ലിങ്‌! ഹലോ...ഹലോ... 
ഹലോ. 
ആദ്യത്തെ രാത്രിക്കു മുമ്പീ സൌകര്യം- 
അന്യര്‍ക്കു കിട്ടിയിട്ടുണ്ടോ? 
നോ-നോ-ഡഫനിറ്റ്‌ലീ നോ! 
ഇങ്ങനെ പലിശയില്ലാതീ മുതല്‍- 
തരാന്‍ തോന്നിയ പാച്ചുവമ്മാവനു നന്ദി! 
നമ്മുടെ കൊച്ചുനാരായണിക്കും നന്ദി! 
ഹം തും ഏക്‌ കമ്രേ മേം ബന്ത്‌ ഹോ! 
ഹലോ-ഡാര്‍ലിംങ്‌... 
ഹലോ...ഹലോ...ഹലോ... 


1029 


ഗായിക: പി. മാധുരി 


നയന്‍റീന്‍ സെവന്‍റിഫൈവ്‌-ഇതു 

നയന്‍റീന്‍ സെവന്‍റിഫൈവ്‌! 

അമ്പതു കൊല്ലം മുമ്പു ജനിക്കേണ്ട 
“മണ്ടച്ചാരേ। 

നിങ്ങടെ ഓണംകേറാമലമുട്ടില്‍-തന്‍െറ 

നാണം കെട്ടൊരു തറവാട്ടില്‍... 

നയന്‍റീന്‍ സെവന്‍റിഫൈവ്‌-ഇപ്പോഴും 

നയന്‍റീന്‍ സെവന്‍റിഫൈവ്‌! 


ഇംഗ്ലണ്ടു കാണാത്ത-പാരീസു കാണാത്ത 
“പൊങ്ങച്ചാരേ! 


ഈ അരപ്പിരിയിളുകിയ നോട്ടങ്ങള്‍ കണ്ടാല്‍... 


ആരിന്നു പ്രേമിക്കും? 
ചട്ടിത്തലയും-ഭസ്മക്കുറിയും; 


8950 


വെറ്റിലക്കറയും തുപ്പലും തപ്പലും- 
“൧ണണ്‍ട്രീ! താന്‍ വെറും കണ്‍ദ്രി। മങ്ക" 
നൈറ്റ്ക്ലസബ്‌ കാണാത്ത ജോണ്‍വാക്കര്‍ 

കാണാത്ത “പൊട്ടച്ചാരേ! 
ഈ മനം പെരട്ടുന്നൊരു വേഷം കണ്ടാല്‍- 
ആരൊന്നു തിരിഞ്ഞുനോക്കും! 
കട്ടിത്തൊലിയും... കൈത്തറിത്തുണിയും... 
ബട്ടണില്‍ കുടുക്കിയ ചിറകുള്ള ജുബ്ബയും... 
' കണ്രടി! താന്‍ വെറും കണ്‍ട്രി! മത്തി!” 


1030 


ഗായകന്‍: യേശുദാസ്‌ 


[ലി 


1൬൦ ഗേ ടഗണബഥ 7ഡ൦! ഇത്‌ 

10 ടലി! 

അമ്പതു കൊല്ലം മുമ്പു ജനിക്കേണ്ട 
മണ്ടിപ്പെണ്ണേ! 

നിന്‍െറ ഓണംകേറാമമലമുട്ടില്‍... 

നിന്‍െറ നാണംകെട്ടൊരു തറവാട്ടില്‍... 

[41001 ടെസ്ല വിസ! ഇപ്പോഴും; 

100൦൦ ബഥനി! (പന...) 

പട്ടണം കാണാത്ത പരിഷ്കാരം കാണാത്ത- 

പൊട്ടിപ്പെണ്ണേ!-നിന്‍െറ 

അടക്കവും-ഒതുക്കവും വേഷം കണ്ടാല്‍- 

ആരിന്നു പ്രേമിക്കും! 

ഒന്നരമുണ്ടും ചന്ദനക്കുറിയും; 

പിന്നിയ മുടിയും... കമ്മലും തുമ്മലും; 

(0൧൦! നീ വെറും ഠോേഥഥ! ൩൦൦...) 

പോപ്മ്യുസിക്‌ അറിയാത്ത-കാബറേ 

കാണാത്ത- 

പാപം പ്പെണ്ണേ! നിന്‍െറ 

നടപ്പും കിതപ്പും നാണവും കണ്ടാല്‍- 

ആരൊന്നു തിരിഞ്ഞുനോക്കും? 

പൊക്കിള്‍ മൂടിയ പണ്ടത്തെ ബ്ലാസ്സും; 

പൊന്നും തകിടും-പൊടിപ്പും തൊങ്ങലും... 

ഥന! നീ വെറും ഥു ന്യു 
(7-6/൦൦....) 
മതത 


ചിത്രം: മുച്ചീട്ടുകളിക്കാരന്‍െറ മകള്‍ 
1031 


സംഗീതം: ജി ദേവരാജന്‍ 
ഗായകന്‍: ബ്രഹ്മാനന്ദന്‍ 


കുടുകുടു പാണ്ടിപ്പെണ്ണ്‌ 
കിലുകിലു പാണ്ടിപ്പെണ്ണ്‌ 
കുറുമൊഴിപ്പു ചൂടിവരും പാമ്പാട്ടിപ്പെണ്ണ്‌ 


വയലാര്‍ കൃതിക 


അവള്‍ പാടിയാടുമ്പോള്‍ കൂടെയാടണ പാമ്പ്‌ 
(കുടുകുടു... 
പഴനിമലത്താഴെനിന്നു പിടിച്ച പാമ്പ്‌ 
പരമശിവനു വളകാപ്പിനു വളര്‍ന്ന പാമ്പ്‌ 
(പഴനിമല...) 
പാമ്പിനീ പുള്ളിമുണ്ടു കൊടുത്തതാര്‍്‌ 
പത്തിയിലീ ചാന്തുഗോപി വരച്ചതാര്‍ 
ദൈവത്താര്‍... ദൈവത്താര്‍... 
പാല്‍ക്കടലില്‍ പള്ളികൊള്ളും 
ദൈവത്താര്‍... 
പാമ്പിനിരുന്നാടാന്‍ കുഴലൂതണതാര്‍ 
ഇവരിലൊരാള്‍..ഇവരിലൊരാള്‍... 
(കുടുകുടു...) 
മരതകപ്പുല്‍മേട്ടില്‍നിന്നു പിടിച്ച പാമ്പ്‌ 
ഉറയുരിഞ്ഞൊരു വെള്ളിവാളായ്‌ പുളഞ്ഞ 
പാമ്പ്‌ 
പാമ്പിനീ പവിഴനാക്കു കൊടുത്തതാരര്‍്‌ 
പത്തിയിലീ കാളകുടം നിറച്ചതാര... 
ദൈവത്താരു... ദൈവത്താര്‍... 
വെള്ളിമലയില്‍ വാണരുളും ദൈവത്താര്‌... 
പാമ്പിനിണ പാമ്പായ്‌ പിണഞ്ഞാടണതാര്‍ 
ഇവരിലൊരാള്‍... ഇവരിലൊരാള്‍... 
ഇവരിലൊരാള്‍... (കടുകുടു...) 


1032 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി 


മുത്തുമെതിയടിയിട്ട സുല്‍ത്താനേ 
മുംതാസിന്‍ കിനാവിലെ 
ഷാജഹാനേ...നിന്‍െറ 
പൊന്മുകില്‍ക്കൊടിയുള്ള പൂവുള്ള 
മേടയ്ക്ക്‌ 
ഞമ്മളെ കൊണ്ടുപോണതെന്നാണ്‌... 
(മുത്തു...) 
ഷാലിമാര്‍വനത്തിലെ ചിറകുള്ള കാററത്ത്‌ 
ചെറുമൊട്ട്‌ തുടുക്കണ തണുപ്പത്ത്‌ 
(ഷാലിമാര്‍...) 
കളിചിരി മാറാത്ത കണ്ണാടിവളയിട്ട്‌ 
കൈകോര്‍ത്തു നടക്കുന്നതെന്നാണ്‌? 
(മുത്തു...) 
പൊന്നും കവിളത്ത്‌ പുറ 
കാണണതെന്നാണ്‌ 
വെണ്‍പട്ടുവിരിയിട്ട്‌ വിരിമേല്‍ പൂവിട്ട്‌ 
പവിഴം കോര്‍ത്തു ഞാനിരിക്കുമ്പോള്‍ 
[ (വെണ്‍പട്‌...? 
ഇതുവരെ മീട്ടാത്ത ഗിത്താര്‍ പോലെന്നെ 
ഇടംതോളില്‍ കിടത്തണതെന്നാണ്‌. (മുത്തു...? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


1035 


സംഗിതം. ജ്‌. ദേവരാജന്‍ 
ഗായിക: മാധുര! 


മുച്ചീട്ടുകളിക്കണ മിഴിയാണ്‌ 
മൊഞ്ചുള്ള മയിലാഞ്ചിക്കിളിയാണ്‌ 
മാരന്നു മണിയറത്തുവർക്കിടക്കയില്‍ 
മദനപ്പുവമ്പിന്‍െറ മുനയാണ്‌--പെണ്ണ്‌ 


മാതളപ്പുന്തേന്‍മൊഴിയാണ്‌. 


(മുച്ചിട്ടു...) 


അരയ്ക്കു ചുററും പൊന്നേലസ്‌ 

അതിനു ചുററും മുത്തുക്കൊലുസ്‌... 

നീ അടിമുടി പൂത്തൊരു സ്വര്‍ണ്ണപ്പുമരം 
ആടിവരുംപോലെ--പന്തലില്‍ 
പാടിവരുംപോലെ 

പുതുക്കപ്പെണ്ണേ നിന്നെപ്പൂമാലക്കുടുക്കിട്ടു 
പിടിക്കുമല്ലോ---കൈയില്‍ ഒതുക്കുമല്ലോ 
പുന്നാരമണവാളന്‍--ഇന്നു നിന്‍ 


പുന്നാരമണവാളന്‍... 


മുടിക്കുമീതേ പനിനീര്‍തെൈലം 

അതിനു മീതേ പൊന്നുംതട്ട്‌... 

നീ ബദറുല്‍മുനീറിനെ തേടിവരുന്നൊരു 
ഹുസുനുല്‍ ജമാല്‍ പോലെ 
കുസൃതിപ്പെണ്ണേ നിന്‍െറ നാണത്തിന്‍ 


മുഖപടം 


എടുക്കുമല്ലോ-മുട്ടിക്കിടക്കുമല്ലോ 
പുന്നാരപ്പുതുമാരന്‍ഇന്നു നിന്‍ 


പുന്നാരപ്പുതുമാരന്‍... 


1034 


സംഗീതം: ജി. ദേവരാജ൯ 
ഗായകര്‍: അയിരുര്‍ സദാശിവന്നി, 
മനോഹരന്‍, കെ.പി. (ബഹ്മാനന്ദ൯ 


മുത്തപ്പാ: 


തോമ്മാ: 
മുത്തപ്പാ: 


ത്തോതമ്മമാ; 


സംഗതി അറിഞ്ഞോ 
പൊന്‍കുരിശേ? 
ല്ലപ്പാ--എന്താണ്‌ 

നട്ടാല്‍ കിളുക്കണ 
നുണപറഞ്ഞു 
എട്ടുകാലി മമ്മുഞ്ഞ്‌--ഈ 
എട്ടുകാലി മമ്മുഞ്ഞ്‌. 
മുത്തപ്പാ...മണ്ടന്‍ മുത്തപ്പാ 
മുക്കുചെത്തി 
ഉപ്പിലിടു...ഇവന്‍െറ 


മുക്കുചെത്തി ഉപ്പിലിടൂ... 
(നട്ടാല്‍...) 


(പുതുക്കപ്പെണ്ണേ...) 


(മുച്ചിട്ടു...? 


എട്ടുകാലി; 


ത്തോമ്മാ; 


എട്ടുകാലി: 


തോമ്മാ: 
മുത്തപ്പാ: 


തോമ്മാ: 


എട്ടുകാലി: 


മുത്തപ്പാ: 


തോമ്മാ: 


എട്ടുകാലി; 
ആനവാരി: 
മുത്ത 0: 


സംഗതി അറിഞ്ഞോ 
പൊന്‍കുരിശോ? 

നമ്മുടെ ലക്ഷ്മിറ്റെ ണ്ണിന്‌ 
കൂളിമാറീട്ട്‌ ഇരുപതാം ദിവസം 
മണ്ടന്‍പറയന്‍െറ 
കുടുക്കപോലെ 
കടുവാമാത്തന്‍െറ മീശപോലെ 
കഴുത്തിനു താഴെ 
കൂടവയറുള്ളൊരു മമ്മുഞ്ഞ്‌ 
എടാ മമ്മുഞ്ഞേ 

ചതിച്ചു പെണ്ണിനെ 
ഗുലുമാലാക്കിയ 

ഹറാം പിറന്നവനാരാര? 
ഞമ്മളാണു കേട്ടോ--അതു 
ഞമ്മളാണ്‌. 

ഹാ മൂരാച്ചി നുണപറയാതെടാ 
നട്ടാല്‍ കിളുക്കണ നുണ 
പറഞ്ഞു 
എട്ടുകാലിമമ്മുഞ്ഞ്‌--ഈ 
എട്ടുകാലി മമ്മുഞ്ഞ്‌ 

മുത്തപ്പാ, മണ്ടന്‍ മുത്തപ്പാ 
മൂക്കു ചെത്തു ഉപ്പിലിടു-- 


ഇവന്‍െറ 

മൂക്കുചെത്തു ഉപ്പിലിടു 
(നട്ടാല്‍...) 

സംഗതിയറിഞ്ഞോ 

പൊന്‍കുരിശേ 

ഞമ്മളെ എട്ടുകാലീന്നു 

വിളിച്ചവര്‍ക്കെല്ലാം 


ഇപ്പോ മുട്ടന്‍ കഷണ്ടി 
മുററമടിക്കണ ചൂല്‍ പോലേ..... 
മുള്ളന്‍പന്നീന്‍െറ 

വാല്‍ പോലേ... (മുററമടി...) 
മൂക്കിനു താഴെ മീശവിറയ്ക്കണ 
മമ്മുഞ്ഞേ.... 

എടാ, മമ്മുഞ്ഞേ... 

നിന്‍െറ മുഖത്തുനോക്കി 
പേരുവിളിച്ചൊരു 
ചരിത്രക്കാരനാര്‍? 

വൈക്കം മുഹമ്മദ്‌ ബഷിറിക്കാ. 
പഷ്ട്പഷ്ടേ പഷ്ട (നട്ടാല്‍...) 
നട്ടാല്‍ കിളുക്കണ നൂണ 
പറഞ്ഞു ലി 
എട്ടുകാലിമമ്മുഞ്ഞ ഈ 
എട്ടുകാലിമമ്മുഞ്ഞ... 


ടട 
പിതരം; പുവന്ന സന്ധ്യകള്‍ 


109 


സഹിതം. ഘി ദേവരാമന്‍ല്‍ 
ഴു നാ്്ിക ൨ 0 ലീല 


അച്യുതാനയ്പ ഗോവിന്ദ! മാധവ! 
സപ്പിദാനയ ര്രീകൃഷിണ! പാഹി മാം! 
ചെമ്പകാശോകപുന്നാഗമാലതി- 
മണ്ഡപത്തിലെ ശ്രീകൃഷ്ണ! പാഹി മാം! 
(അഫ്യുതാനനു...) 
ഗോപനന്ദനനായിരുന്നപ്പോഴും 
ദ്യാരകാനാഥനായിരുന്നപ്പോഴും 
ഗോപികമാര്‍ വിളിക്കുന്നിടത്തെല്ലാം 
ഓാടിയെത്തും കൃപാംബുരാശേ ഹരേ! 
(അച്യുതാനന്ദ...) 
പുഷ്പകങ്കണക്കൈകളില്‍ വെണ്ണയും 
പുത്തനോടക്കുഴലുമായ്‌ വന്നു നീ 
എന്റെയീക്കൊച്ചു പൂജാമണിഗൃഹം 
പന്നൊരമ്പാടിയാക്കിത്തരും ഹരേ! 
(അച്യുതാനന്ദ...) 


1036 


സന്തം: ജ്‌. ദേവരാജന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


കാളിന്ദി കാളിന്ദീ 
കണ്ണന്‍ പ്രിയസഖി കാളിന്ദീ 
രാസവിലാസവതി രാഗിണീ 
രാധയെ പ്പോലെ നീ ഭാഗ്യവതീ 
കാളിന്ദീ കാളിന്ദി! 
ഗോപാംഗനകള്‍തന്‍ ഹേമാംഗരാഗങ്ങള്‍ 
ആപാദചൂഡമണിഞ്ഞാലും 
നിന്നലക്കൈകളില്‍ വിണമര്‍ന്നാലേ 
കണ്ണനു നിര്‍വൃതിയാകു! 

കണ്ണനു നിര്‍വൃതിയാകൂ! (കാളിന്ദീ...) 
പൂജാസമയത്തി ശ്രീഗുരുവായുരില്‍ 
പൊന്നുംകിരീടമണിഞ്ഞാലും 

നിന്‍െറ വൃന്ദാവനപ്പു ചൂടിയാലേ 

കണ്ണനു നിര്‍വൃതിയാകൂ 
കണ്ണനു നിര്‍വൃതിയാകൂ 


1037 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: ശ്രീകാന്ത്‌ 


(കാളിന്ദീ...) 


ഇതിഹാസങ്ങള്‍ ജനിക്കുംമുന്‍പേ 
ഈശ്വരന്‍ ജനിക്കുംമുമ്പവേ 
പകൃതിയും കാലവും ഒരുമിച്ചു പാടി 


വയലാര്‍ കൃതികള്‍ 


പ്രമം --ദിവ്യമാമൊരനുഭൂതി(ഇതിഹാസാ.) 
റ്പ്പഠം...്രപേമം... പ്രേമം... 
അന്നത്തെയാദ്യാനുരാഗപുഷ്പങ്ങള്‍ 
അണ്ഡപരാചരങ്ങള്‍ 

അവയുടെ ആകര്‍ഷണത്തില്‍ 
വിടര്‍ന്നതാണായിരം 

ജീവന്‍െറ നാളങ്ങള്‍! 

അവര്‍ പാടീ-അവര്‍ പാടി-നമ്മളേററുപാടി 
അനശ്വരമല്ലോ പ്രേമം... 
അനശ്വരമല്ലോ പ്രേമം 
പ്രേമം...പ്രേമം... പ്രേമം... 
അന്നത്തെയാശ്ലേഷരോമഹര്‍ഷങ്ങള്‍ 
ആദിമമ്പന്തരങ്ങള്‍ 

അവയുടെ അഭിനിവേശങ്ങള്‍ 
കൊരുത്തതാണായിരം 

സംഗമയാമങ്ങള്‍ 

അവര്‍ പാടീ-അവര്‍ പാടീ-നമ്മളേററുപാടി 
അനശ്വരമല്ലോ പ്രേമം... 
അനശ്വരമല്ലോ പ്രേമം... 
പ്രേമം...പ്രേമം...പ്രേമം... 


1038 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


(ഇതിഹാസ...) 


(ഇതിഹാസ...) 


വ്രതംകൊണ്ടു മെലിഞ്ഞൊരു 
ഷഷ്ഠിനിലാവിന്‌ 

വെറുതെയാകുമോ മോഹം 

വിശക്കും മനസ്സുമായ്‌ തപസ്സിരുന്നാലും 
വിഫലമാകുമോ ധ്യാനം? (വ്രതം...) 
കാററു ചലിക്കാത്ത കറുത്ത പക്ഷത്തിലെ 
രാത്രികളില്‍ 

അവളുടെ മൌനത്തിന്‍ മധുരസംഗീതങ്ങള്‍ 


ഒഴുകിപ്പരന്നിരുന്നു 

അതു കേട്ടു തുടിക്കേണ്ട ഹൃദയം മാത്രം 
ചെവിപൊത്തിയുറങ്ങുന്നു 
ചെവിപൊത്തിയുറങ്ങുന്നു (വ്രതം...) 


പൂത്തു പറക്കുന്ന വെളുത്ത പക്ഷത്തിലെ 
രാത്രികളില്‍ 
അവളുടെ നാഥന്‍െറ മെതിയടിശബ്ദങ്ങള്‍ 


അകലത്തലഞ്ഞിരുന്നു 

അതു കണ്ടു വിടരേണ്ട ഹൃദയം മാത്രം 
മിഴിപൊത്തിയുറങ്ങുന്നു 
മിഴിപൊത്തിയുറങ്ങുന്നു. (വ്രതം... 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


സംഗിതം. ജി. ദേവരാജന്‍ 
ഗായ്‌/ക; റ ല്‌ ന്ധൃശ്തീല 


പുവുകള്‍ക്കു പുണ്യകാലം 

മെഡ്മാസരാവുകള്‍ക്ക്‌ വേളിക്കാലം 

നക്ഷത്രത്തിരി കൊളുത്തും നിലാവിന്‍െറ 

കൈകളില്‍ 

നിശ്ചയതാംബൂലത്താലം (പൂവുകള്‍ക്ക്‌...) 

മാനത്തെ നവരത്നവ്യാപരത്തെരുവുകളില്‍ 

മഞ്ചലേറി വന്നിറങ്ങിയ രത്തവ്യാപാരി 

ഒരു വളയ്ക്കു മുത്തു തരൂ 

ഒരു മിന്നിനു പൊന്നു തരു 

ഒരുകോടി ദ്വീപുകളുടെയധിപനല്ലേ നീ 

അധിപനല്ലേ നീ? (പൂവുകള്‍ക്ക്‌...) 

സ്വപ്നത്തിന്‍ സ്വരരാഗസംഗീത 
സ്സദസുകളില്‍ 

സ്വര്‍ണ്ണവീണമീട്ടിവന്നൊരു സ്വര്‍ഗ്ഗസഞ്ചാരി 

ഒരു നിമിഷം കൂടെ വരു 

ഒരു പല്ലവി പാടിത്തരൂ 

ഒരു ഗാനസാഗരത്തിന്നധിപനല്ലേ നീ 

അധിപനല്ലേ നീ; (പൂവുകള്‍ക്ക്‌...) 


1040 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


നൈററിംഗേയ്‌ല്‍---ഓ 

നൈററിംഗേയില്‍ 

നിന്‍െറയോരോ ചലനങ്ങളിലും 
നാദം൦൦താളംഒരു 
നവോന്മേഷശാലിനിയാം 

ഗീത൦-സംഗീതം! 

നിന്‍െറ നാദതരംഗത്തിന്നരികിലെ 
നിശ്ശബ്ദതീരം! 

മരിച്ച സ്വപ്നങ്ങളെ കുഴിച്ചുമൂടിയ 
മണല്‍ത്തീരം--ഒരു 

മണല്‍ത്തീരം 
അലിഞ്ഞുചേരു--മനസ്സുകുളിര്‍ക്കേ നീ 
അലിഞ്ഞുചേരൂ---എന്നില്‍ 
അലിഞ്ഞുചേരു (നൈററിംഗേയില്‍...) 
നിന്‍െറ ചിത്രമണിച്ചുണ്ടിനുള്ളിലെ 
നിഗുഡഗീതം--ഞാന്‍--ഒരു നിഗൂഡഗീതം! 
മറന്ന രാഗങ്ങളില്‍ മയങ്ങിവീണൊരു 
മൃതഗീതം---ഒരു 

മൃതഗീതം! 

ചിറകു നല്‍കൂു---എനിക്കു പറക്കുവാന്‍ 
ചിറകു നല്‍കൂു--നിന്‍െറ 

ചിറകു നല്‍കു. (നൈററിംഗേയില്‍...?) 


953 
ചിത്രം: അതിഥി 
1041 


വവംഗീതം, ജി ഗ്ദവരാജ൯ 
ഗായകരി: അയ്മിരുര സദാശിവ, 
മനാഹരനി, തോമസ്‌ 


അഹം ബ്രഹ്മാസ്മി ബ്രഹ്മാസ്മി 
ബ്രഹ്മാസ്മി 

വ്യാമോഹം എല്ലാമെല്ലാമൊരു വ്യാമോഹം 
ഇരുട്ടിന്‍െറ ചാക്കിലെ ഇല്ലാത്ത പുച്ചയെ 
തിരയുന്നൊരന്ധന്‍െറ വ്യാമോഹം 

എന്‍െറ മനസ്സിലൊരു പ്രാവ്‌ 

നിന്‍െറ മനസ്സിലൊരു പ്രാവ്‌ 

പറന്നടുക്കാന്‍ തമ്മില്‍ പുണര്‍ന്നുറങ്ങാന്‍ 
തടസ്സമായ നില്ക്കുമീ മാംസത്തിന്‍ ചുമരുകള്‍ 
ഇടിച്ചുമാററാം നമുക്കിടിച്ചുമാററാം 
മരിച്ചുകിടക്കുന്ന ദൈവത്തിനിത്തിരി 
ചരസ്സു കൊടുത്തു നമുക്കുണര്‍ത്താം 
എന്‍െറ ശിരസ്സിലൊരു ചുമട്‌ 

നിന്‍െറ ശിരസ്സിലൊരു ചുമട്‌ 
ഇറക്കിവയ്ക്കാന്‍ അതൊന്നിറക്കി വയ്ക്കാന്‍ 
തടസ്സുമായ്‌ നില്ക്കുമീ തോലിന്‍െറ തൊപ്പികള്‍ 
എടുത്തുമാററാം നമുക്കെടുത്തു മാററാം 
മുടന്തിനടക്കുന്ന സത്യത്തിനിത്തിരി 
മയക്കുമരുന്നു കൊടുത്തുറക്കാം 


1042 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


തങ്കത്തിങ്കള്‍ താഴികക്കുടമുള്ള നഗരം 
എന്‍െറ 

സങ്കല്പങ്ങൾക്കു ചിറകുകള്‍ നല്കിയ 

സ്വപ്നനഗരം 

ആയിരം മുഖമുള്ള മുഖംതോറുമഴകുള്ള 

മായാനഗരം 

ആയിരമമരാവതികള്‍--പതി- 

നായിരമളകാപുരികള്‍ 

പത്തുനുറു മേനകമാര്‍ 

പാതിരാസുന്ദരിമാര്‍ 

നൃത്തമാടി വരവേല്‍ക്കും 

നിശാങ്കണങ്ങള്‍ 

സ്വര്‍ഗ്ഗമേഘക്കൊടി ചൂടും 

ദാരുശില്പക്കെട്ടുകളില്‍ 

സ്വര്‍ണ്ണമുഖം മുടിവച്ച ദൈവങ്ങള്‍ 

അവിടെ വരു അവിടെ വരു നിങ്ങള്‍ 


954 


അതിഥികളാകൂ 
ആയിരമിരവിന്‍ ജഡങ്ങള്‍---പതി- 
നായിരമുഷസ്സിന്‍ രഥങ്ങള്‍ 
കണ്ണുകളില്‍ ദാഹവുമായ്‌ 
കാമുകീകാമുകന്മാര്‍ 

കാമശാസ്ത്രം പഠിക്കുന്ന കടല്പുറങ്ങള്‍ 
ഇത്രനാളും കാണാത്തൊരാ നഗരരോ.- 
ദ്യാനത്തിലെ 
ചിത്രവര്‍ണ്ണത്തുമ്പികളെന്‍ മോഹങ്ങള്‍ 
അവിടെവരു അവിടെവരു നിങ്ങള്‍ 
അതിഥികളാകു. 


1043 


സംഗിതം: ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


സീമന്തിനി നിന്‍െറ ചൊടികളിലാരുടെ 
പ്രേമമൃദുസ്മേരത്തിന്‍ സിന്ദൂരം 
ആരുടെ കൈനഖേന്ദു മരീചികളില്‍ 
കുളിച്ചാകെത്തളിര്‍ത്തു നിന്‍ കൌമാരം 
വെണ്‍ചിറകൊതുക്കിയ 
പ്രാവുകള്‍പോലുള്ള 
ചഞ്ചലപദങ്ങളോടെ--നീ 


മന്ദം മന്ദം നടക്കുമ്പോള്‍ താനേ പാടുമൊരു 


മണ്‍വിപഞ്ചികയിീ ഭൂമി 

എന്നെയതിന്‍ മാറിലെ ഇഴകളാക്കു 
എന്നെ നിന്നനുരാഗപല്ലവിയാക്കു 
നിന്‍ നിഴല്‍ കൊഴിഞ്ഞൊരീയേകാന്ത 


വീഥിയിലെ 


നിര്‍മ്മാല്യ തുളസിപോഥെ-ഈ 
എന്‍െറ നെടുവീര്‍പ്പുകള്‍ തന്‍ 
കാററുംകൊണ്ടു ഞാ- 

നെനന്‍െറ ദുഃഖങ്ങളെയുറക്കും 


നിന്‍െറ നൂറു പൊയ്മുഖങ്ങള്‍ വലിച്ചെറിയും 
നിന്നില്‍ ഞാന്‍ നിലയ്ക്കാത്ത വേദനയാകും. 


നി തം 
ി 


ചിത്രം: കൊട്ടാരം വില്ക്കാനുണ്ട്‌ 
1044 


സംഗീതം: ജി. ദേവരാജന്‍ 


ഗായകര്‍: ശ്രീകാന്ത്‌, അയിരുരീ സദാശിവന്‍ 


ഭഗവാന്‍! ഭവാന്‍ 


ചപകൃതിയെ സൃഷ്ടിച്ച, നൃപതിയെ സൃഷ്ടിച്ച 


പ്ടകളെ സൃഷ്ടിച്ച ഭഗവാന്‍! 
ശില്പികളിലവിടുന്ന്‌ ദേവശില്പി 
ച്കവര്‍ത്തിമാരുടെ ചക്രവര്‍ത്തി. 


(ഭഗവാന്‍...) 


വയലാര കൃതികള്‍ 


നൃപതേ നൃപതേ--ജയ വിജയിഭവ നൃപതേ 
അങ്ങില്ലെങ്കില്‍ പ്രകൃതിയുണ്ടോ 
അങ്ങില്ലെങ്കില്‍ പ്രജകളുണ്ടോ 
അഞ്ജനശിലകള്‍കൊണ്ടവിടുന്നു 
നിര്‍മ്മിക്കും 
അമ്പലമില്ലെങ്കില്‍ ദൈവമുണ്ടോ? 
(നൃപതേ...) 
കല്‍പാന്തപ്രളയസമുദ്രത്തിരകള്‍ 
സര്‍പ്പഫണം വിതിര്‍ത്തുലഞ്ഞാടുമ്പോള്‍ 
നിത്യമാം ജീവന്‍െറ ബിന്ദുവായ്‌ ബ്രഹ്മാണ്ഡ. 
സൃഷ്ടിക്കു പിന്നിലെ ധ്യാനമായി 
നിദ്രയില്‍ മുഴുകും ഭഗവാനില്ലെങ്കില്‍ 
നീയുണ്ടോ, ഞാനുണ്ടോ, യുഗങ്ങളുണ്ടോ? 
(ഭഗവാന്‍...) 


1045 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: ജയചന്ദ്രന്‌ 


(10൭൭, 7046 എന്തി നമ്പറുകളില്‍ കൊടുത്തി 
രിക്കുന്ന ഗാനങ്ങശീ ഒരൊറ്റ ഗാനമായിദട്ാണ്‌ 
ചിത്രത്തില്‍ ഉപയോഗിച്ചത്‌. 7045 'വിരുത്ത 
മായിട്ടാണ്‌ ഉപയോഗിച്ചിതിക്കുന്നത്‌. 
സംഗീത ഉചകരണങ്ങള്‍ ഉപയോഗി 
കാത്തത്‌) 


നീലക്കണ്ണുകളോ ദിനാന്തമധുര- 
സ്വപ്നങ്ങള്‍തന്‍ ചന്ദന- 
ച്ചോലയ്ക്കുള്ളില്‍ വിടര്‍ന്നു പാതിയടയും 
നൈവേദ്യപുഷ്പങ്ങളോ? 

കാലം കൊത്തിയെടുത്ത ഹംസദമയ- 
ന്തീശില്പമിന്നും നള- 
ന്നാലങ്കാരികഭംഗിയോടെയെഴുതും 
സന്ദേശകാവ്യങ്ങളോ? 


1046 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകര്‍: ജയച്യന്രനി, പി, മാധുരി 


തൊട്ടേനെ ഞാന്‍ മനസ്സുകൊണ്ട്‌ 
കെട്ടിപ്പിടിച്ചേനെ ഞാന്‍! 

ഈ ചിത്രത്തുണിലെ പ്രതിമപോലെ 
മാറില്‍ ഒട്ടിപ്പിടിച്ചേനെ ഞാന്‍.(തൊട്ടേനെ...) 
മുന്നില്‍ മൃഗാംഗബിംബം 

മുഖം പാതി മൂടിയ 

സ്വര്‍ണ്ണമേഖത്തുകില്‍ ഞൊറിത്തുമ്പില്‍ 
ചെഞ്ചൊടികൊണ്ടൊരു 


നക്ഷാത്രചിഹ്നത്തില്‍ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


പിത്രം വരച്ചേനെ ഞാന്‍ 
ചിത്രം വരച്ചേനെ 
മോഹം മനസ്സിനുള്ളില്‍ 
സ്വരപ്പെടുത്തുന്നൊരീ 
മൌാനസംഗീതത്തില്‍ ചിറകൊതുക്കീ 
(മോഹം...) 
മറെറാരാള്‍ മീട്ടാത്ത മാണികൃയവീണയായ്‌ 
മടിയില്‍ കിടന്നേനെ ഞാന്‍ 
മടിയില്‍ കിടന്നേനെ. 


1047 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


(തൊട്ടേനെ...) 


(തൊട്ടേനെ...) 


സുകുമാരകലകള്‍ സ്വര്‍ണ്ണം പൊതിയും 
ഭഗവതീവിഗ്രഹമേ--നിന്‍െറ 
പുറംകാല്‍ മൂടും മുടിയില്‍ ചൂടുവാന്‍ 
ഒരു കുല മുന്തിരിപ്പൂക്കള്‍ 
ചിറകുള്ള മുന്തിരിപ്പൂക്കള്‍! 
മന്ത്രത്തില്‍ കുതിര്‍ത്തൊരാള്‍ 
അണിയിച്ചതോ? നിന്‍െറ 
ഗന്ധര്‍വ്വന്‍ കൊണ്ടുവന്നു തൊടുവിച്ചതോ? 
മനസ്സില്‍ കണ്ടതു മെത്തയില്‍ വീഴ്ത്തുമീ 
മൃഗമദതിലകങ്ങള്‍--നെററിയില്‍ 
മൃഗമദതിലകങ്ങള്‍ 
എനിക്കു വേണം--ഇവ 
എനിക്കു വേണം. 
കന്ദര്‍പ്പന്‍ കൊണ്ടുവന്നു 
നടയ്ക്കുവെച്ചോ യുദ്ധ- 
തന്ത്രത്തില്‍ ജയിച്ചു നീ പിടിച്ചെടുത്തോ 
മിഴികള്‍ക്കുള്ളിലെ പൊയ്കയില്‍ നീന്തുമീ 
കൊടിയടയാളങ്ങള്‍--മദനന്‍െറ 
കൊടിയടയാളങ്ങള്‍ 
എനിക്കു വേണം ഇവ എനിക്കു വേണം. 
(സുകുമാര...) 


(സുകുമാര...) 


(സുകുമാര...) 


1048 


സംഗീതം: ജി. ദേവരാജനി 
ഗായകര്‍: അയിരുരി സദാശിവനും 
പി. മാധുതിയും കുട്ടരും 


ജന്മദിനം ജന്മദിനം 

മനഥവര്‍മ്മയ്ക്കു ജന്മദിനം 

മണിയറമനയില്‍ മദനോത്സവം 

മായാനഗരത്തില്‍ കദനോത്സവം 
(ജന്മദിനം...? 

മാണികൃകല്‍വിളക്കുകള്‍ 

മതിലകത്തു കത്തിയകാലം 





മരിച്ചവരുണ്ടോ? 


95: 


മംഗല്ൃശ്രീകടാക്ഷ്വം 
മതിലകത്തു പൂത്തൊരുകാലം 
അന്നത്തെത്തമ്പുരാക്കന്മാര്‍ 
അലങ്കരിച്ച കൊട്ടാരത്തില്‍ 
എല്ലുന്തിയ മഞ്ചലിലേറി 
എഴുന്നള്ളും രാജാവേ 
രാജാവേ...മഹാരാജാവേ.. 
ദേവേന്ദ്രപ്പട്ടുടുത്തും 
ദന്തക്കോല്‍ കൈയിലെടുത്തും 
ശൃംഗാരശ്രീകടാക്ഷം 
തിരുമിഴികള്‍ക്കുള്ളില്‍ നിറച്ചും 
ഇന്നത്തെത്തമ്പുരാക്കന്മാര്‍ 
ഇളകിയാടും കൊട്ടാരത്തില്‍ 
മഞ്ചങ്ങളിലംഗനമാരെ 
മയക്കുന്ന രാജാവേ 
രാജാവേ...മഹാരാജാവേ... 


1049 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‌: യേശുദാസ്‌ 
(ഈ ഗാനം പി. മാധുരിയും പാടിയിട്ടുണ്ട്‌? 


(ജന്മദിനം...) 


(ജന്മദിനം...) 


ചന്ദ്രകളഭം ചാര്‍ത്തിയുറങ്ങും തീരം 
ഇന്ദ്രധനുസ്സിന്‍ തൂവല്‍ കൊഴിയും തീരം 
ഈ മനോഹരതീരത്തു തരുമോ 
ഇനിയൊരു ജന്മംകൂുടി-- 
എനിക്കിനിയൊരു ജന്മംകൂടി? (ചന്ദ്രകളഭം...) 
ഈ നിതൃഹരിതയാം ഭൂമിയിലല്ലാതെ 
മാനസസരസ്സുകളുണ്ടോ (2) (ഈ നിത്യ...) 
സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, 
സ്വര്‍ണ്ണമരാളങ്ങളുണ്ടോ 
വസുന്ധരേ, വസുന്ധരേ 
മതിയാകുംവരെ ഇവിടെ ജീവിച്ചു 
മരിച്ചവരുണ്ടോ? (ചന്ദ്രകളഭം...) 
ഈ വര്‍ണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ 
കാമുകഹൃദയങ്ങളുണ്ടോ? 
സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, 
ഗന്ധര്‍വഗീതമുണ്ടോ? 
വസുന്ധരേ,കൊതിതീരുംവരെ ഇവിടെ 
പ്രേമിച്ചു 
(ചന്ദ്രകളഭം...) 


1050 


ഗായകരി: ജയച്ച(ന്൫൯, കേഠറസ്‌ 


വിസ്കി-കുടിക്കാന്‍ വെള്ളിക്കിണ്ടി। 
50 ഡ്നേ/ വിളമ്പാന്‍ സ്വര്‍ണ്ണക്കരണ്ടി! 
സര്‍ക്കാര്‍ ചിലവില്‍ കൊട്ടാരത്തില്‍ - 


956 
സാനട്ടജന്‍ കൊണ്ട്‌ ചപ്പാത്തി! 


പത്മതീര്‍ത്ഥക്കുളത്തിലെ മീനില്ലേ? 
ഹലോ! മിസ്‌റ്റര്‍ അയ്യുരേ।-ബട്ട്ലയുരേ! 
പത്തു റാത്തല്‍ ഇറച്ചി പൊരിച്ചാട്ടേ... 
പത്തു നൂറു മീന്‍കൂടി വറുത്താട്ടേ.... 


(വിസ്കി...) 


ഹൈനസിന്‌ കൊട്ടാരത്തില്‍ കീപ്സില്ലേ? 
ലൈറ്റ്‌ മ്യൂസിക്കവര്‍ക്കെല്ലാമറിയില്ലേ? 
11611൨! ദ്ദ പാറുക്കുട്ടി-പങ്കീ-നങ്ങേലീ! 
തങ്കവള കൈകൊട്ടിക്കളിച്ചാട്ടേ! 
പങ്കജാക്ഷന്‍ കടല്‍വര്‍ണ്ണന്‍ പാടിയാട്ടേ? 
പങ്കജാക്ഷന്‍ കടല്‍വര്‍ണ്ണന്‍... 
വാസുദേവന്‍... ജഗന്നാഥന്‍... 

നാരദാദി മുനികുല സേവിതന്‍ കൃഷ്ണന്‍! 


(വിസ്കി...) 


ചിത്തം: പെണ്‍പട 
1051 


മ്പംഗശീതം: ആര്‌.കെ. ശേഖരി 
ഗായകന്‍: യേശുദാസ്‌ 


മാനം പളുങ്കു പെയ്തു---അവ നിന്‍ 
നാണപ്പുമൊട്ടിന്മേല്‍ വീണുടഞ്ഞു 
ഞാനതിലൊന്നായിരുന്നെങ്കിലോ -- ഒരു 
മണിക്ൃമായേനേ നീയതു 
മാറില്‍പ്പതിച്ചേനേ 
ഈറന്‍തുകിലിനുള്ളില്‍ ഒളിക്കും 
താരുണ്യഭംഗിയോടെ 

കാററില്‍ നീയൊഴുകുമ്പോള്‍ നിന്നിലെ 
കര്‍പ്പൂരം ജ്വലിക്കു മ്പോള്‍ 

നിന്നില്‍ വിടരുന്ന പ്രാണഹര്‍ഷങ്ങളില്‍ 
ഒന്നായിരുന്നെങ്കിലോ 

നിന്‍െറ സൌരഭ്യം വസന്തപുഷ്പങ്ങള്‍തന്‍ 
നെഞ്ചില്‍ നിറച്ചേനേ ഞാന്‍ 

നെഞ്ചില്‍ നിറച്ചേനേ 

മൂടും കുളിരിനുള്ളില്‍ മുളയ്ക്കും 
മുകാനുരാഗവുമായ്‌ 

മോഹിച്ചു നില്ക്കുമ്പോള്‍ നിന്‍ മുഖം 
ദാഹിച്ചു തുടുക്കുമ്പോള്‍ 

നിന്നില്‍ ചലിക്കുന്ന വരണ്ണചിത്രങ്ങളില്‍ 
ഒന്നായിരുന്നെങ്കിലോ 

നിന്‍െറ സംഗീതം ജലതരംഗങ്ങള്‍തന്‍ 
ചുണ്ടില്‍ പകര്‍ന്നേനേ ഞാന്‍ 

ചുണ്ടില്‍ പകര്‍ന്നേനേ 


(വിസ്കി...) 
പശുവിന്‍െറ ഹസ്ബന്‍റിന്‍െറ ഉറപച്ചിയല്ലേ? 


വയലാര്‍ കായിക 
ടല "* തിഹ്‌ 


1052 
സംഗിതം: ആര്‍.കെ. ശേഖര്‍ 
ഗായകന്‍: യേശുദാസ്‌ 


തേന്‍ചോലക്കിളി പുഞ്ചോലക്കിള്‍ 

തിങ്കള്‍ക്കലയുടെ വീടേത്‌ 

തെന്മലയോ പൊന്മലയോ 

തീരം കാണാത്ത പാല്‍പ്പുഴയോ 

ആ വീട്ടില്‍ ജനിച്ചവരല്ലേ 

ആലോലം കിളികള്‍ നിങ്ങള്‍ 
താലോല.ംകിളിക. 

അച്ഛന്‍െറ ചിറകിനു കീഴിലൊളിച്ചു; 


കളിച്ച; 

അമ്മയ്ക്കുമുമ്മ കൊടുത്തും 
അന്നു കൂടെ ജനിച്ചൊരു പൊന്നുടപ്പിറന്ന൨ 
ളെവിടെപ്പോയ്‌ എവിടെപ്പോയ്‌ 
“കരഞ്ഞാലും കേള്‍ക്കാത്ത 
തിരഞ്ഞാലും കാണാത്ത 
കാടുകാക്കും വേടന്മാരുടെ 
കൂടാരങ്ങളിലുണ്ടോ? അവളുണ്ടോ?” 
ആ വീട്ടില്‍ വളര്‍ന്നവരല്ലേ 
അമ്മാനക്കിളികള്‍ നിങ്ങള്‍ 
പൊന്മാനക്കിളികള്‍ 
അല്ലിപ്പുവമൃതു പുരട്ടി ചുണ്ടു ചുവന്നും 
അംഗോലപ്പഴമുണ്ടും 
അന്നു കൂടെ വളര്‍ന്നൊരു കുഞ്ഞുടപ്പിറന്നവ 
ളെവിടെപ്പോയ്‌ എവിടെപ്പോയ്‌ 
കൊതിച്ചാലും കാണാത്ത വിളിച്ചാലും 

മിണ്ടാത്ത 
കാടു വാഴും ദൈവത്തുങ്ങടെ 
കല്ലമ്പലങ്ങളിലുണ്ടോ 
അവളുണ്ടോ? 


ചിത്രം: സമ്മാനം 


1053 


സംഗീതം: വി. ദക്ഷിണാമുരീത്തി 
ഗായകന്‍: യേശുദാസ്‌ 


ചങ്ങമ്പുഴക്കവിതപോലെ ശയ്യാഭംഗിയുമായ്‌ 
സങ്കല്‍പച്ചില്ലുമാളിക തുറന്നവളേ ഃ 
ഏതു കലാമണ്ഡലത്തില്‍ പഠിച്ചു നീ നിനെ 
ഏഴഴകുള്ളളൊരീ തിരനോട്ടം തിരനോട്ടം 
(ചങ്ങമ്പൂ റ... 
കലയോ പ്രേമകലയോ നിന്‍െറ 
കോളേജ്‌ ക്ലാസ്സിലെ വിഷയം ഇന്ന്‌ 
കാലത്തു പഠിപ്പിച്ച വിഷയം? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


യാൌവനത്തിന്‍ കൂട്ടിലിട്ട മനസ്സിന്‍െറ താളിലെ സ്വപ്നങ്ങള്‍കൂടിയും 
കൈയക്ഷരം ഞാന്‍ കണ്ടോട്ടെ നിന്‍െറ 
കൈയക്ഷരം ഞാന്‍---കണ്ടോട്ടെ. 
(ചങ്ങമ്പുഴ...) 
സുഗന്ധം സ്വപ്നസുഗന്ധംകൊണ്ട്‌ 
സ്വാഗതം ചെയ്യും നിന്‍ ഹൃദയം എന്നെ 
സ്വാഗതം ചെയ്യും നിന്‍ ഹൃദയം 
മഞിജുമന്ദസ്മിതത്തിന്‍െറ മലര്‍ക്കുമ്പിള്‍ 
നിറയ്ക്കും 
പഞ്ചാമൃതം ഞാന്‍ നുകര്‍ന്നോട്ടേ പ്രേമ- 
പഞ്ചാമൃതം ഞാന്‍ നുകര്‍ന്നോട്ടേ. 
(ചങ്ങമ്പുഴ...) 


പുമര്‍ചിത്രമെഴുതാതെ 

നില്ക്കുമാ സുഷുപ്ലപിതന്‍ നീലിമയില്‍ 
എന്‍െറ ഹൃദയത്തിരിത്തുമ്പില്‍ മാത്രമി- 
ന്നെന്തിനീ ജ്വാലകള്‍ പൂത്തു---അപ്പോള്‍ 
എന്തിനീ ജ്വാലകള്‍ പൂത്തു 
എങ്ങനെയെങ്ങനെ മറയ്ക്കും ഞാന്‍ 
എന്നിലെ ജ്വലിക്കുമീയഭിനിവേശം;? (കാറ്റു...; 


10506 


സംഗിതം: വി ദക്ഷിണാമുരീത്തി 
ഗായകന്‍: യേശുദാസ്‌ 








1024 


സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായകര്‍: ജയച്്രന്‍, ജയശ്ര്‌ 


കരയു കരയു ഹൃദയമേ 

പൊട്ടിക്കരയു ഭഗ്നഹൃദയമേ! (കരയൂ...) 
തപ്പബാഷ്പതടാകക്കരയില്‍ 

തപോവനം തീര്‍ക്കു ഏകാന്ത 

തപോവനം തീര്‍ക്കു (കരയൂ...) 
ആത്മാവില്‍ അഷ്ടമംഗല്യപ്പുപ്പാലികയില്‍ 
ആരാധിക്കും സ്വര്‍ണ്ണവിഗ്രഹം 

ദാനം നല്‍കീ--മറെറാരാള്‍ക്കു നീ 

ദാനം നല്‍കീ (കരയൂ...) 
അപരാജിതയോ പരാജിതയോ 

അന്യയായ്‌ നീ നിന്‍ പ്രേമഭവനത്തില്‍ 
അന്യയായ്‌ നീ (കരയു...) 


1027 
സംഗീതം: വി. ദക്ഷിണാമുരിത്തി 
ഗായിക: വാണ്്‌്ജയറാം 


കണ്ണിന്‌ കറുപ്പു കൂടീ കവിളിന്‌ ചുവപ്പു കൂടീ 
ചെഞ്ചൊടിത്തളിരിനു മദം കൂട്ടുംനിന്‍ 
പുഞ്ചിരിക്കഴകു കൂടി പൂവമ്പിനിതളുകുടി 
ആദ്യദര്‍ശനത്തില്‍, അഭിനിവേശങ്ങളില്‍ 
അല്ലിച്ചിറകുകള്‍ മുളച്ചു 
അസ്ഥികള്‍ക്കുള്ളിലെ ആവേശങ്ങളില്‍ 
മറെറാരു ദാഹം കിതച്ചു 

മനസ്സൊരു പൊന്‍കതിര്‍മണ്ഡപമായി 
മോഹങ്ങള്‍ വിവാഹിതരായി (കണ്ണിന്‌...) 
ആദ്യചുംബനത്തില്‍ സ്വപ്നപുഷ്പങ്ങളില്‍ 
അഗ്നിശലഭങ്ങള്‍ പറന്നു 

ആയിരമായിരം രോമാഞ്ചങ്ങളില്‍ 

സ്ക്രീയുടെ ഗന്ധം കലര്‍ന്നു 

മനസ്സൊരു സംഗമമന്ദിരമായി 

മോഹങ്ങള്‍ ലജ്ജിതരായി. (കണ്ണിന്‌...) 


1055 
സംഗീതം. വി. ദകഷ്മിണാമുര്ത്തി 
ഗായിക: വാണ്ണ്ജയറാം 


എന്‍െറ കൈയില്‍ പൂത്തിരി 
നിന്‍െറ കൈയില്‍ പൂത്തിരി 
എങ്ങും പൊട്ടിച്ചിരിക്കുന്ന വിഷുപ്പുലരി 
പുലരിക്കു പൊന്‍പണം കൈനീട്ടം ഈ 
പുഞ്ചിരിക്കു പുഞ്ചിരി കൈനീട്ടം 
വെള്ളരിപ്പുവിനുമവള്‍പെററ കുഞ്ഞിനും 
വെള്ളിമത്താപ്പൂു നല്‍കും വിഷുപ്പുലരി 
നിന്നെക്കണി കണ്ടു കണ്ണു തുറന്നൊരീ 
കണ്ണനൊരു കൊരവപ്പു തന്നേ പോ 
തുകിലുണര്‍ത്തമ്മിണീ തുകിലുണര്‍ത്ത്‌ 
തുള്ളാട്ടം തുള്ളി തുകിലൂണര്‍ത്ത്‌ 
(എന്‍െറ...) 
അച്ഛനുമമ്മയും കവിളത്തു ചാര്‍ത്തിയ 
കൊച്ചുകൊച്ചുമ്മകള്‍തന്‍ മധുരവുമായ 
മുററത്തു പിഞ്ചുകാല്‍പ്പുവിടും തങ്കമേ 
ചിററയ്ക്കൊരു കൈനീട്ടം തന്നേ പോ 
തുകിലുണര്‍ത്തമ്മിണീ തുകിലൂണര്‍ത്ത്‌ 
തുള്ളാട്ടം തുള്ളി തുകിലുണര്‍ത്ത്‌ (എന്‍െറ...) 


കാററു ചെന്നു കളേബരം തഴുകി 
കാര്‍ത്തികപ്പുക്കളുറങ്ങീ മുകമെന്‍ 

പാട്ടു ചെന്ന്‌ മനസ്സു തലോടി 
പ്രേമഗൌതമനുറങ്ങീ. (കാറ്റു...) 
നിശ്ശൂബ്ദതപോലും നെടുവീര്‍പ്പടക്കുമാ 
നിദ്രതന്‍ ദിവ്യമാം മണ്ഡപത്തില്‍ 

എന്‍െറ ഹൃദയത്തുടിപ്പുകള്‍ മാത്രമി- 
ന്നന്തിനു വാചാലമായീ---അപ്പോള്‍ 
എന്തിനു വാചാലമായീ 
എങ്ങനെയെങ്ങനെയൊതുക്കും ഞാന്‍ 
എന്നിലെ മദം പൊട്ടുമഭിനിവേശം? (കാറ്റു...) 


9 158 


പിത്രം: പ്രയാണം 
058 


ഗീതം: എം.ബി. ശ്രീനിവാസന്‍ 
ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനകി 


നങ്ങള്‍ പാടുകയായിരുന്നു! 
കാടിജന്മങ്ങളായ്‌ നമ്മള്‍ പരസ്പരം 
തടുകയായിരുന്നു! 

ാവണ്‍ചന്ദനത്തിന്‍ സുഗന്ധം നിറയുന്ന 
ിന്നന്തരംഗത്തിന്‍ മടിയില്‍ 


2 രകാന്തപഞ്ജരം കണ്ടു ഞാന്‍. 


059 


സംഗീതം: എം.ബി. ശ്രീനിവാസന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ബാഹ്മമുഹൂര്‍ത്തം കഴിഞ്ഞു---പ്രപഞ്ചം 
പാതസ്നാനത്തിനുണര്‍ന്നു 
പഭാതസസോപാനനടയില്‍--കാലം 
പസാദം വാങ്ങുവാന്‍ വന്നൂ 
പാര്‍ത്ഥനാനിരതനായ്‌ നിന്നു 
അറുപത്തിനാലു കുതിരകള്‍ വലിക്കും 
അഗ്നിധുമരഥത്തില്‍ 
ധ്ഥൂലസുക്ഷ്മങ്ങളെ ചാലിച്ചുചേര്‍ക്കും 
സൂര്യന്‍െറ രശ്മിരഥത്തില്‍ 

ദിക്കു ഉഷസ്സേ ഉദിക്കൂ 

3ാരോ ശംഖിലും നാദമായുണരും 
ദാ്കാരം കേട്ടുദിക്കൂ 


060 
്ംഗി?തം: എം.ബി. ശ്രീനിവാസന്‍ 
ഗായക: യേശുദാസ്‌ 


പന്ദ്രോത്സവത്തിനു ശുകപ്പുറത്തെത്തിയ 
ശീമംഗലപ്പക്ഷീ 

ഇന്നെന്‍െറ സ്വപ്നമാം സന്ധ്യാംബരത്തില്‍ 
വന്നെന്നെ നീ കീഴടക്കി 

) വണ്‍ചന്ദനത്തിന്‍ സുഗന്ധം നിറയുന്ന 
നിന്നന്തരംഗത്തിന്‍ മടിയില്‍--ഒരു 
സ്വര്‍ണ്ണപ്പുണൂല്‍ ചരടില്‍ കുരുങ്ങിയ 
നിന്നനുരാഗത്തിന്‍ മടിയില്‍ 


എന്റെറ മോഹങ്ങള്‍ക്കു വിശ്രമിക്കാനിന്നൊ- 


രേകാന്ത പഞ്ജരം കണ്ടു ഞാന്‍ 
എത്ര വഴിയമ്പലങ്ങളിൽ ദൈവങ്ങള്‍ 
ച്ത്തുകിടന്ന വീഥികളില്‍ 


(വെണ്‍...) 
എന്‍െറ മോഹങ്ങള്‍ക്ക്‌ വിശ്രമിക്കാന്‍ ഇന്നൊ- 


വയലാര കൃതികള്‍ 
പൂജയ്ക്കെടുക്കാത്ത കന്യകാപുഷ്പങ്ങള്‍ 
പൂത്തു കൊഴിയുന്ന രാത്രികളില്‍ 
കോടിജന്മങ്ങളായ്‌ നമ്മള്‍ പരസ്പര. 
തേടുകയായിരുന്നു മാനങ്ങള്‍ 
പാടുകയായിരുന്നു 


1061 


സംഗിതം: എം.ബി. ശ്രീനിവാസന്‌ 
ഗായിക: ലത 
(നാടന്‍പാട്ട്‌ ചെത്തിമിനുക്കിയത്‌) 


പോലല്ലി ലീലിലല്ലീ 

പോലല്ലീ ലീലിലല്ലി 

പോലല്ലീ ലീലിലല്ലീ 

പോലല്ലീ ലീലിലല്ലീപോലല്ലേലോ 
ചന്ദനപൂവരമ്പിന്‍റരികരികേ 
പോകണനേരം 
ഇരുകൂട്ടംകന്നുമക്കളുംതെരുതെരെ 
നടക്കണനേരം 

പോലേലംപാടിനടന്ന്‌ 
ഇഞ്ചച്ചെറുമനെക്കണ്ടപ്പം 

ഓട്ടക്കണ്ണിട്ട്‌ നാണിച്ച്‌ ഇന്‍െറ പെരുവിരല്‍ 
നക്കിയതെന്തിനാടീ 

ഇക്കെന്തിനു ധിക്കാരം ഞാന്‍ കണ്ടല്ലോ 
നിന്‍െറ കിന്നാരം 

മേലേക്കാവില്‍ താമരച്ചാലില്‌ 
മുങ്ങിക്കുളിക്കാനേന്‍ വന്നപ്പോള്‍ 
ഏനുമെന്‍തേവനും താമരച്ചാലും 
ചന്ദനംചാലിച്ചു പൂശിയപ്പോള്‍ 
അന്തിക്കവനെന്നെ നെഞ്ചത്തമര്‍ത്തിയിട്ട്‌ 
കാതില്‍ കിന്നാരം ചൊല്ലിയപ്പോള്‍ 
കരളിനുള്ളില്‍ പോലേലം എന്‍െറ 
മനസ്സിനുള്ളില്‍ പോലേലം 


ചിത്രം: 
1062 


സംഗീതം: കെ.ജെ. ജോയ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ചന്ദനച്ചോല 


മുഖശ്രീ കുങ്കുമം ചാര്‍ത്തുമുഷസ്സേ 
മുന്നാറിലുദിക്കുമുഷസ്സേ 
പ്രകൃതിയും ഞാനും നിന്നുദയത്തില്‍ 
പ്രാണായാമത്തില്‍നിന്നുണര്‍ന്നു 
ഒരു പുഷ്പം ഞങ്ങള്‍ ചോദിച്ചു--നീ 
ഒരു പൂങ്കാവനം തീര്‍ത്തുതന്നു 
നന്ദിയില്ലാത്തവര്‍ ഞങ്ങളാ പൂവനം 


തെരഞ്ഞടുത്ത ഗാനങ്ങള്‍ 


ഗന്ധര്‍വ്വന്മാര്‍ക്കു വിററു 
സ്വര്‍ണ്ണനക്ഷത്രങ്ങളാക്കി---അവരതു 
സ്വര്‍ണ്ണനക്ഷത്രങ്ങളാക്കി 

തരില്ലേ ഇനി ഞങ്ങള്‍ക്കൊന്നും തരില്ലേ 
ഒരു രത്തം ഞങ്ങള്‍ ചോദിച്ചു---നീ 

ഒരു രത്നാകരം തീര്‍ത്തുതന്നു 
സനേഹമില്ലാത്തവര്‍ ഞങ്ങളാ പാല്‍ക്കടല്‍ 
ദേവലോകത്തിനു വിററു 
ഹേമന്തചന്ദ്രികയാക്കി---അവരതു 
ഹേമന്തച്ചന്ദ്രികയാക്കി 

തരില്ലേ ഇനി ഞങ്ങള്‍ക്കൊന്നും തരില്ലേ. 





ചിത്ര ടം 
1063 


സ്വംഗീതം: അര്‍ജുനന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


ഓടക്കുഴല്‍ 


മനസ്സും മാംസവും പുഷ്പിച്ചു 

മന്മഥനാ പൂക്കള്‍ കൊയ്യേടുത്തു 

എടുത്തപ്പോഴൊന്ന്‌ 

തൊടുത്തപ്പോള്‍ നൂറ്‌ 

എയ്കുപ്പോള്‍ ആയിരമായിരം 

പൂവമ്പെയ്യാല്‍ പതിനായിരം 

അംഗോപാംഗങ്ങളില്‍ 

അന്മരിനദ്രിയദാഹങ്ങളില്‍ അവ കൊണ്ടു 

പത്തിവിര്‍ത്തിയ പാമ്പുകളായി 

രക്ടക്കുഴലുകള്‍ ഇഴഞ്ഞു പുളഞ്ഞു 
പിണഞ്ഞു 

ഹൃദയത്തിലവയുടെ വിരലടയാളങ്ങള്‍ 
പതിഞ്ഞു 

ആരു നീ ആരു നീ ഉന്മാദിനീ 

യാവ്ൃവനാവേശങ്ങളില്‍ എന്റെറ 

ദിവ്യവികാരങ്ങളില്‍ അവയലിഞ്ഞു 

അസ്ഥികള്‍ക്കുള്ളിലെ സൌരഭമായി 

പുഷ്പക്കുളിരുകള്‍ ഉണര്‍ന്നു, പുണര്‍ന്നു, 

വിടര്‍ന്നു 

സിരകളിലവയുടെ മ്യദുനഖവല്ലികള്‍ 

പടര്‍ന്നു 


ആരു നീ ആരി; നീ ഉന്മാദിനീ? 
1064 


സംഗിതം: അര്‍ജുനന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


വരണ്ണങ്ങള്‍ വിവിധ വിവിധ വര്‍ണ്ണങ്ങള്‍ 
മണ്ണിന്‍റെ മനസ്റ്ിലെയാവേഗങ്ങള്‍ 


999 


പുഷ്പങ്ങളില്‍ ജലതപ്, ങ്ങളില്‍ 
നഗ്നശില്പങ്ങളില്‍ പൊട്ടിച്ചിരിക്കുന്ന 

വര്‍ 
നന്ദകുമാരനും രാധയുമില്ലാത്ത നേ 
വൃന്ദാവനമേ 
മിന്നല്‍ക്കൊടികള്‍ പടരും നിന്‍ 
ലേവ്യക്ഷത്തണലില്‍ 
പടവുകളിറങ്ങും പുഴയുടെ കരയില്‍ 
ആടാം നൃത്തമാടാം 

പ്രതിമകളുതിര്‍ക്കും പതിററടിപുവുകള്‍ 
ചൂടാം 

യാദവരില്ലാത്ത ഗോകുലമില്ലാത്ത 
യമുനാതടമേ 

ചിപ്പിപ്പാട്ടിന്‍ കടവില്‍ 
ചിപ്പിവിളക്കുകള്‍ക്കരികില്‍ 

മദിരമണക്കും പുല്‍ത്തകിടികളില്‍ ഉറങ്ങാം 
പുണര്‍ന്നുറങ്ങാം 

യുവകാമുകരുടെ രാസക്രീഡകള്‍ കാണാം. 


1065 


ഗായിക: എസ്‌. ജാനകി 


ദുഃഖദേവതേ! ഉണരൂ! 
മനസ്സിലെ അഗ്നിചിതകള്‍ കെടുത്തു! 
അവയില്‍ നിത്യവും നീറിദഹിക്കുകയല്ലേ? 
നിന്‍െറ മോഹങ്ങളും നീയും! 

നീ സ്വയം നിര്‍മ്മിക്കുമന്ധകാരങ്ങള്‍ തന്‍; 
നീലച്ചുമരുകള്‍ക്കുള്ളില്‍! 

നിന്‍െറ അചുംബിത സ്വപ്നസഈഗന്ധികം 
എന്തിനു നുള്ളിയെറിഞ്ഞു! 

വരൂ... വരൂ... പ്രിയേ! 

വരൂ... വെളിച്ചം വിളയും; 

ഖനികളിലേക്ക്‌ നീ കൂടെ വരൂ! 
ദുഃഖദേവതേ! ഉണരൂ... മനസ്സിലെ- 
അഗ്നിചിതകള്‍ കെടുത്തൂ! 
നീയെറിഞ്ഞുള്ളിലുടച്ച ബിംബങ്ങള്‍ക്ക്‌- 
നിന്മുഖച്ഛായകളില്ലേ? 

നിന്‍ മരുഭുമിയില്‍ ദാഹിച്ചു വീണതു 
നിന്‍െറ വസന്തങ്ങളല്ലേ? 
വരു... വരൂ... പ്രിയേ! 


1066 


ഗായകന്ദ്‌: പി. ജയച്രദദ൯ 


(വരു... വെളിച്ചം...) 


നാലില്ലം നല്ല നടുമുറ്റം! 
നടുമുറ്റത്തൊരു മഴവില്‍ വെറ്റിലക്കൊടി! 


നട്ടുവളര്‍ത്തണ നല്ലമ്മേ/-ഇല്ലത്തമ്മേ! 


ഒരു കീറുവെറ്റില തരാമോ മാനത്തമ്മേ! 


(ന ലില്ലം.... ] 
പൊള്ളയായ പുല്ലാതുഴവിനുമ്മകള്‍ നദ്കും; 


പുഷ്പപ്പൊടികള്‍ക്കുള്ളില്‍! 


എന്നില്‍ നിറയും... എന്നില്‍ നിറയും നാടന്‍ 

പാട്ടിന്‍ - 
(നാലില്ലം....) 
സ്വര്‍ഗ്ഗമായ സ്വര്‍ഗ്ഗങ്ങളിലെ സയന്ദര്യവുമായ്‌... 


പൊന്നിളം നീരു തരാം! 


സ്വര്‍ണ്ണച്ചിറകും വീശി; (2) 
എന്നില്‍ ഉണരും... എന്നില്‍ ഉണരും 


സ്വപ്നങ്ങളിലെ 


മൂന്തിരിപ്പുക്കള്‍ തരാം... പകരം ഞാന്‍ 
മുന്തിരിപ്പൂക്കള്‍ തരാം! 


ചിത്രം: തോമാശ്ലീഹ 


1067 


സംഗീതം: സലില്‍ ചൌധരി 
ഗായകര്‍: യേശുദാസ്‌, സബിതാ ചരഥരി 


വൃശ്ചികപ്പെണ്ണേ വേളിപ്പെണ്ണേ 
വെററിലപാക്കുണ്ടോ 
വെള്ളിച്ചെല്ലം വെററിലച്ചെല്ലം 
ഇല്ലത്താണല്ലോ (2) 
ഇല്ലത്തോളം വന്നാല്‍ നിന്‍െറ 
ചെല്ലമെനിക്കല്ലേ! 
കണ്ണിവെററില തേച്ചുതെറുത്തു നീ കയ്യില്‍ 
തരുകില്ലേ? 
ഇല്ലത്തോളം വന്നാല്‍ ഇന്നു പുള്ളുവന്‍ 
പാട്ടല്ലേ 
അമ്പലത്തിന്‍ പൂത്തിരുമുററത്തായിര 
മാളില്ലേ 


(വൃശ്ചിക...) 


നിന്‍െറ വടക്കിനിക്കെട്ടിനുള്ളില്‍ 
എന്നും തനിച്ചല്ലേ--നീ 
എന്നും തനിച്ചല്ലേ 


തിങ്കള്‍ക്കതിരും തങ്കക്കുറിയും താലിപ്പുവിന്ന്‌ 


കറുകമ്പൂവും പൊന്നേലസ്സും 
കന്നിപ്പെണ്ണിന്ന്‌ (2) 

കന്നിപ്പെണ്ണായ്‌ നിന്നാല്‍ മന്ത്രകോടിയില്‍ 

മൂടുംഞാന്‍ 

പിന്നെ നിന്‍െറ മാറില്‍ മയങ്ങും 

പൂണുലാകും ഞാന്‍ 

അന്മഃപുരത്തില്‍ വന്നാല്‍ എന്നെ 

മുന്നിലര്‍പ്പിക്കും ഞാന്‍ 

മംഗലൃത്തിന്‍ സിന്ദുരത്താല്‍ 


മേത്തുടുപ്പിക്കും ഞാന്‍ (അന്തഃപുര...) 






(നാലില്ലം...) 





വയലാര കൃതി, 


നിന്‍െറ യാവനലപ്പുക്കള്‍ക്കുള്ളില്‍ 
എന്നും നിറയും ഞാന്‍ 
എന്നും നിറയും ഞഠന്‍. 


സംഗീതം: സ്ഥതി ചാൌധത്‌ി 
ഗായകര്‍: മന്മേശുദാസും സംഘവും 


(വ്ൃശ്‌ പി! 


”ദുഃഖിതരേ പീഡിതരേ നിങ്ങള്‍ കൂടെ ൨ 
നിര്‍ദ്ധനരേ മര്‍ദ്ദിതരേ നിങ്ങള്‍ കുടെ വ൪ 
നിങ്ങള്‍ക്ക്‌ സ്വര്‍ഗ്ഗരാജ്യം സ്വര്‍ഗ്ഗരാജ്യം 
ബത്ലഹേമിന്‍ ദീപമേ ദൈവരാജ്യത്തിന്‍ 
സ്വപ്ന 
നിന്‍െറ നാമം വാഴ്ത്തപ്പെടുന്നു നിന്‍െറ 
രാജ്യം വരുറ 
ഇസ്രയേലിന്‍ നായകാ വിശ്വസ്നേഹത്ത്‌ 
ഗായം 
നിന്‍െറ നാമം വാഴ്ത്തപ്പെടുന്നു നിന്‍െറ 
രാജ്യം വരുന 
“നിന്ദിതരേ നിരാശ്രയരേ നിങ്ങള്‍ 
ഭാഗ്യവാന്മാ 
ക്രിസ്തുവിന്‍െറ കൂടാരങ്ങള്‍ 
നിങ്ങള്‍ക്കുള്ളതട്യേ 
നിങ്ങള്‍ക്കു സമാധാനം സമാധാനം 
“ഗലീലിയായിലെ ശബ്ദമേ ഗത്സമേനിലഥെ 
ദിവ്യദുഃഖമേ!” 
നിന്‍െറ നാമം വാഴ്ത്തപ്പെടുന്നു 
നിന്‍െറ രാജ്യം വരുന്നു 
കാല്‍വരിചുടിയ രത്തമേ 
ഗോഗുല്‍ത്താമലയിലെ ദാഹമേ 
നിന്‍െറ നാമം വാഴ്ത്തപ്പെടുന്നു 
നിന്‍െറ രാജ്യം വരുന്നു (ദുഃഖിതരേ.. 
നിങ്ങള്‍ക്ക്‌ സ്വര്‍ഗ്ഗരാജ്യം സ്വര്‍ഗ്ഗരാജ്യം 
ഭൂമിയില്‍ സമാധാനം സമാധാനം. 


1069 


ഗായിക: വാണിജയറാം 


ധും... 

ധുംധന... ധുംധനന... 

ധുംന ധുംന ചിലങജ്കേ! 

നിന്‍െറ താളം... രാഗം ലാസ്യ. 

സനിപ... ഗമപ... 

ഏകാന്തരാത്രിയില്‍ കാമദേവന്‍ വരും! 

എന്‍െറ സുന്ദരരാഗമന്ദിരത്തില്‍! 
(ഏകാന്തരാത്രിയില്‍... 

ഞാന്‍ ഒരുങ്ങും ചന്ദനമണിയറയില്‍; (2? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കൊഞ്ചും കുളിരില്‍ പഞ്ചലലതയായ്‌। 


ആയിരം രാത്രികള്‍ തന്‍ സ്വരമായ്‌ ഉണരു നവ 


സനിപ്പ... ഗമപ... 
നീലനേത്രങ്ങളാല്‍ നിതൃരാഗങ്ങളാല്‍- 


നിന്നെ ഞാന്‍ തിരയും പത്മതീര്‍ത്ഥങ്ങളില്‍... 
എന്‍ വികാരം വളര്‍ത്തും മണിനാഗങ്ങളില്‍.... 


(2) 


നഗ്നസിരകളില്‍ നര്‍ത്തനമാടും; 
ആയിരം നഖങ്ങളാല്‍ കൊത്തിയെടുക്കും! 


(ധും ധുംന...) 
ചിത്രം; നീലപ്പൊന്മാന്‍ 
1070 


സംഗീതം: സലില്‍ ചൌധരി 
ഗായിക: എസ്‌. ജാനകി 


പൂമാലപ്പുങ്കുഴലീ, പൂപ്പുലരീ 

നീരാട്ടിനു പോരു നീ. 

കിലു കിലും കിലു കിലും കിലു കിലും 
കിലു കിളിമരത്തോണി--ഒരു 
കദളിയാററക്കിളിയിരിക്കും 
തളിര്‍മരത്തോണി 

ഓ--കിലു കിലും കിലു കിലും 
കുളിരരഞ്ഞാണം 

ഈ കരിമലയ്ക്കു കന്നിയാറൊരു 
കുളിരരഞ്ഞാണംഒരു 

കളിയരഞ്ഞാണം. 

പ്കല്‍ കിഴക്കുദിക്കുമ്പോള്‍ 

മലമുടികള്‍ മാറില്‍ ഞൊറിഞ്ഞിട്ട 
മഞ്ഞുരുകുമ്പോള്‍ (പകല്‍...) 
മുങ്ങിക്കുളിച്ചു കേറണ കമലപ്പൂവിന്‌ 
പുതിയൊരു നാണം (കിലു കിലും...) 
ഇളംവെയില്‍ പരക്കുമ്പോള്‍--എന്‍െറ 

മുളം പിലിക്കുടിലിനുള്ളില്‍ 


പ്വനുതിരുമ്പോള്‍ (ഇളംവെയി...? 
ഉള്ളില്‍ ഒളിച്ചു നില്ക്കണ 
പ്കല്‍ക്കിനാവിനു 

പുതിയൊരു ദാഹം. (കിലു കിലും...) 
1071 


സംഗീതം: സ്ഥിതി ചൌധരി ് 
ഗായകര്‍: ജയച്ച്ദ്ര൯ി, ചി. സുശ്തീല കോറസ്‌ 


തെയ്യം തെയ്യം താരേ---തൈ 
തെയ്തോം തെയ്തോം താരേ--ഇന്നു 
കാര്‍ത്തികോത്സവനാള്‍ 


961 









കാടിന്നാട്ടപ്പിറന്നാള്‍ 

തപ്പുകൊട്ടെടി ദൂരെ...എടി... 
തകിലുകൊട്ടെടി ദൂരെ...ഈ... 

രാവു വാഴും തമ്പുരാന്‍െറ 
കോവിലകത്തെ മഴക്കാറെ 

പൂവേ വാ പുവിന്‍െറ മക്കളെ വാ 
പൊന്‍മലയുടെ താഴെ പൂപ്പട കൂട്ടാറായ്‌ 
പൂവേ വാ... പൂവേ... വാ... (പൂവേ വാ...) 
തിത്തെ തിത്തെ താരേ...തെയ്‌ 

തീധാഗ്‌ തീധാഗ്‌ താരേ--ഇന്നു 
വെള്ളിപ്പുത്തരി നാള്‌-_കാട്ടില്‍ 
വേളിത്തിരുനാള്‍ 

കൊരവ കേട്ടെടി കുയിലേ...എടി 
കൊഴലെടുക്കെടി കുയിലേ... 

കാടുവാഴും തമ്പുരാന്‍െറ 
കോട്ടയ്ക്കകത്തിന്നു കച്ചേരി (പൂവേ വാ...) 
ഏലം ഏലം ഏലേ... 

ഏലേലയ്യാ ഏലേ... ഇന്നു 


ഗരുഡപഞ്ചമി നാള്‍... കാട്ടില്‍ (ഏലം...) 

തുമ്പിക്കു ചോറുണ് 

തെന നെറയ്ക്കെടി പെണ്ടേ...എടീ 

തിരികൊളുത്തെടി പെണ്ണേ...ഈ 

തേക്കടിയിലെ തേന്‍പുഴയില്‍ 

താലപ്പൊലിക്കിണ്ണം പൂവിട്ട (തിരി...) 
(പൂവേ വാ...) 


1072 


സംഗീതം: സലില്‍ ചൌഈശഗതി 
ഗായകര്‍: എസ്‌. ജാനകി, ബി. വസന്ത 


കണ്ണില്‍ മീനാടും പെരിയാര്‍ തടാകമേ 
കുളിര്‍ പമ്പാതടമേ 
വികാരങ്ങള്‍ അടിമുടി അടിമുടി മൂടും 
മെയ്യോടെ 
വരുവതാരോ... വരുവതാരോ... (കണ്ണില്‍....? 
ആഹായ്‌....ആയിരത്തേരിലേറി 
തേരില്‍നിന്നുമിന്ദ്രനീലപ്പീലികള്‍ തുകി 
കൈ നീട്ടും നിശാമേഘത്തിന്‍ 
കേളീപുഷ്പമായ്‌ (2) 
ഒന്നാംകുന്നില്‍ താണു താണു 
താണിറങ്ങും 
സ്വപ്നദുതനായ്‌ വരുവതാരോ? 
വരുവതാരോ (കണ്ണില്‍...) 
ആഹായ്‌....ആയിരം കൈകളോടെ 


കള്‍തോറും കാമപ്പുവിന്‍ 
നു അമ്പുകളോടെ (ആഹായ്‌...) 


00 
വയലാര്‍ ട്ൃതിക 














ഓളത്തില്‍ ശരരതിക്ഷവ ത്തില്‍ 
രാസ്വ്രീഡധ്ക്കാന്‌ 
ഒന്നാം രാവില്‍ നാണെംകൊണ്ടു മാറില്‍ യും 
തോഴിയെ പുല്‍കിവരുവതാരോ; 
വരുവതാരോ?; (കണ്ണില്‍...) 


10739 


സംഗീതം: സവി പ്രാഥധരി 
ഗായക; വെശ്രുരാസ്‌ 


മ0ര്‍ജിയാനാ മാര്‍ജിയാനാ ൫൫൯൨ 
മാര്‍ജിഡ്യുറ 
വെണണ്‍്പന്ദ്രിക തന്ന മുഖപടം മാററി ന 
മഞ്ഞിന്‍െറ തൂണിനു പിന്നില്‍ 
ദാഹിച്ചു നിലക്കുമ്പോള്‍ നിന്‍മുഖ്വം 
നാണിച്ചു തുടുക്കുമ്പോള്‍.--നിന്റെം 
മൂന്തിരിപ്പുവിന്‍െറ ഗന്ധം നുകര്‍ന്നു ഞാന്‍ 
വന്നു കണ്ടു കീഴടങ്ങി 
മാര്‍ജിയാനാ മാര്‍ജിയാനാ എന്‍െറ 
മാര്‍ജിയാന: 
കാട, കറുത്ത്‌ കാട്‌, മനുഷ്യനാദ്യം പിറന്ന 
വിട്‌, 
കൊടുള്കാററില്‍ പിറകു വിശിത്തളര്‍ന്ന 
പൊന്മാനിരുന്ന കൂട്‌... (കാട്‌...) 
എന്നും പ്രഭാതമെന്നോടുകൂടിയിതില്‍ 
ജനിക്കും 
എന്നും ത്രിസന്ധ്യ പിതയൊരുക്കും 
(എന്നും...) 


1075 


സംഗിതം: ദേവരാജന്‍ 
ഗായക: മുയച(ന്ദ്രനി 


റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ 
അറബിപ്പെണ്‍കൊടിയഴകിന്‍ പുൂങ്കൊടി 
ആരു നീ ആരു നീ ആരു നീ 
തേജോഗോപുരത്തിന്‍ തങ്കപ്പടവിറങ്ങും 
താരമോ പുഷ്പകാലമോ 
മൂന്തിരിചൊടിയിതള്‍വിടര്‍ത്തു-_എന്നെ നിന്‍ 
മന്ദസ്മിതത്തിന്‍ മടിയിലുറങ്ങാനനുവദിക്കു 


ഓ...ഓ.. ഓ... 
യൂഗരഥമിതുവഴി കടന്നുപോകും. (കാട്‌...) 
കണ്ണീരിലെന്‍െറ മണ്‍തോണി 


വിണ്ടുമൊഴുകിവരും ഇടംകൈ നിന്‍െറ ഇടംകൈ--എന്‍െറ 
അന്നെന്‍െറ നീലക്കിളി വരുമോ? വിടര്‍ന്ന മാറിലെ പടരുന്ന പുവള്ളിയാക്കു 
ഓ...ഓ...ഓ... ഏതോ ചേതോഹരമാമരയന്നത്തേരിലെത്തും 
ഒരു പുനര്‍ജനനത്തിലൊരുമിക്കുമോ? 


ദൂതിയോ സ്വര്‍ഗ്ഗദുതിയോ 

മഞ്ഞിന്‍െറ മുഖപടമഴിക്കു---എന്നെ നിന്‍ 
മാദകഗന്ധം നുകര്‍ന്നു കിടക്കാനനുവദിക്കു 
വലംകൈ നിന്‍െറ വലംകൈ--എന്‍െറ 
തലയ്ക്കുകീഴിലെ തളിരിന്‍റെറ 
തലയിണയാക്കു. 


1076 


സംഗിതം: ദേവരാജ 
ഗായകര്‍: ജയചനന, ചത 


(കാട്‌...) 
ചിത്രം: ആലിബാബയും % 
41] കള്ളന്മാരും 


1074 


സംഗിതം: ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


അകിലും കന്മദവും അത്തറും നിറഞ്ഞൊരീ 
സുഗന്ധശൈലത്തിന്‍ താഴ്വരയില്‍ 
മദനന്‍െറ കൊടിപാറും തേരിലിറങ്ങുമെന്‍ 
അനുരാഗസര്‍വ്വസ്വമേ വന്നാലും വന്നാലും 
എന്‍െറ 


മാപ്പിളപ്പാട്ടിലെ മാതളക്കനികൊണ്ട്‌ 
മനിസനെ മയക്കണതാര്‌? 
ചന്ദനക്കാട്ടിലെ പെണ്ണ്‌ 

ആ കനി പാല്‍ക്കനി തട്ടിപ്പറിച്ചെടു- 
ത്തമ്മാനമാടണതാര? 

നിക്കാഹ്‌ കഴിക്കണ സുല്‍ത്താന്‍ നിന്നെ 
നിക്കാഹ്‌ കഴിക്കണ സുല്‍ത്താന്‍ 
പച്ചോലപ്പന്തലില്‍ പകല്‍കിളി വെയില്‍കിളി 
പവന്‍വാരിച്ചൊരിയണ നേരത്ത്‌ ് 
കരളിന്നുള്ളിലെ കതിരിട്ടു കൊഴിയ്ക്കണ 
മുറത്തില്‍ കേറി കൊത്തി--എന്തിനീ 


വസന്തമാളിക തുറന്നാലും 
ശഗോരോചനംകൊണ്ടു കതിര്‍മുടി കെട്ടുമി 
ഗോതമ്പുപാടങ്ങള്‍ക്കരികില്‍ 

കാററില്‍ നീ ഒഴുകുമ്പോള്‍ എന്നിലെ 
കര്‍പ്പൂരം ലേലിക്കുമ്പോള്‍---നിന്‍െറ 
പുംണ്ടുകള്‍ മൂളുന്ന ഗാനം കുടിച്ചു ഞാന്‍ 
വന്നു കണ്ടു കീഴടങ്ങി 


തരഞ്ഞെലുത്ത ഗാനങ്ങള്‍ 


മുറത്തില്‍ കേറി കൊത്തി; 
ആ കൊത്തോ കൊണ്ടപ്പോള്‍ 
മുറിമീശയ്ക്കടിയിലെ മുത്തു ച്ചിപ്പിക്കു 


ചിറകു കിട്ടി 


പഞ്ചാരക്കുടുക്കയില്‍ കിലുങ്ങനെ 
കിലുങ്ങനെ 

പകതിക്കിനാവുണരണ നേരത്ത്‌ 

ഒരു പൂവമ്പിന്‍െറയിതളുകള്‍ വിരിയുന്ന 
പൂരികംകൊണ്ടെന്നെ തല്ലി.-എന്തിനീ 
പുരികംകൊണ്ടെന്നെ തല്ലി 

ആ തല്ലുകൊണ്ട പ്പോള്‍ കല്‍ബിന്‍െറ 


തൊഴുത്തിലെ 


കുള്ളക്കാളയ്ക്കു കയറുപൊട്ടി. 


1077 


സ്വം ഗീതം: ദദവരാജ൯ 
ഗായിക: വാണ്ണ്ജയറാം 


യക്ഷീ യക്ഷീ ഞാനൊരു യക്ഷീ---എന്‍െറ 

നക്ഷത്രമിഴികളിലഗ്നികയ്യില്‍ 

രക്തം പൊടിക്കുന്ന കത്തി 

മണിവളയണിയാനല്ല ആരിലും 

പുണരാനല്ലെന്‍ കൈകള്‍ 

പുരുഷനു മാംസമദം തീര്‍ക്കാനായ്‌ 

വിരിയുകയില്ലെന്‍ ചൊടികള്‍ 

മുത്തുച്ചിലമ്പുകള്‍ ചാര്‍ത്തിയ കാലില്‍ 

ഇരുമ്പു ചിലമ്പുകളോടെ 

പട്ടുടയാടകള്‍ ചുററിയ മെയ്യില്‍ 

പിച്ചളയങ്കികളോടെ 

കത്തും ചുടലതിീിക്കയറും കൊണ്ഞെത്തി 

ഞാന്‍ മുന്നിലെത്തി ---ഇതു 

മൃത്യുവിൻ കയ്യിലെ കത്തി 

അസ്ഥിക്കമ്പുകള്‍കൊണ്ടു 

പെരുമ്പറകൊട്ടുക നിങ്ങള്‍---പാമ്പിന്‍ 

പത്തിക്കൈകളിലുള്ള വിഷക്കുഴലുതുക 

നിങ്ങള്‍ 

കത്തികള്‍ കത്തികളിന്മേല്‍ മുട്ടിയുരഞ്ഞു 
കനല്‍പ്പൊരി 

പാറും നൃത്തം 

തൃക്കണ്‍ പാര്‍ത്തതു നില്ക്കുക നില്ക്കുക 

നിധിസൂക്ഷിക്കും ഭുതത്താനേ 


1078 


സംഗീതം: ജി. ദേവരാജനി 
ഗായകര്‍: പി. മാധുരിയും കുട്ടരും 


അരയില്‍ തങ്കവാള്‍ തുടലു കിലുക്കും 
പുരുഷസിംഹമേ---ഈ 






96: 


അരമനയില്‍ നിന്നെ സ്വീകരിക്കും ഞങ്ങള്‍ 
അറേബ്യന്‍ നര്‍ത്തകികള്‍ 
ഗോമേദകമണികള്‍ പതിച്ച നിന്‍ 
ഹേമാംഗഭംഗികള്‍ തഴുകിവരും 
അത്തറിന്‍ മണമുള്ള കാററിന്‍െറ 
കുളിര്‍കൈകള്‍ 
മുത്തുതിരശ്ലീലമാററുമരമനയില്‍ 
മരുഭൂമിയിലെ മണലില്‍നിന്നുദിക്കും 
മലര്‍ത്തിങ്കള്‍ക്കലയുടെ കീഴില്‍ 
മത്തമയുരങ്ങള്‍ പോമെ-_ഞങ്ങള്‍ 
നൃത്തമാടും നൃത്തമാടും നൃത്തമാടും 
ഈന്തപ്പനങ്കുലകള്‍ പഴുക്കുന്നൊരീ 
സ്വപ്നഗന്ധിയാം രാവില്‍ നിന്‍െറ 
മുന്തിരിത്തോട്ടത്തിലെ വീഞ്ഞൂററും 
കിളികളായ്‌ 

മുന്നില്‍ ഞങ്ങള്‍ പറക്കുമീയരമനയില്‍ 
അഭിലാഷങ്ങളേ മദാലസമാക്കും ഈ 
അനുരാഗലഹരിതന്നരികില്‍ 
മത്തമരാളങ്ങള്‍ പോലെ--ഞങ്ങള്‍ 
നൃത്തമാടും നൃത്തമാടും നൃത്തമാടും. 


1079 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: ചി, മാധുരി 


അറേബിയ അറേബിയ 
അന്ധകാരങ്ങള്‍ക്കായിരത്തൊന്നു 
ചന്ദ്രദലങ്ങള്‍ വിടര്‍ത്തുമറേബിയ 
ഞാനൊരു വിഷകന്യക--ഒരു 
ഭൂമിയിലെ വിഷകന്യക 

താലവ്യക്ഷങ്ങള്‍ തണല്‍പത്തി നീര്‍ത്തും 
സമുദ്രതീരങ്ങളില്‍ 

ഉരുകിയുരുകി സ്വയമുയരും 
ഉന്മാദപുഷ്പം ഞാന്‍--ഒരു 
ചുംബനത്തിന്നിതളുകള്‍ വിടര്‍ത്തും 
ഉന്മാദപുഷ്പം ഞാന്‍ 

തിരയു തിരയു തിളയ്ക്കുമീ തിരകളില്‍ 
തിരയു എന്നെ തിരയൂ 

ഇവിടെ പുരുഷവികാരങ്ങളില്‍ കാമ- 
കവിത കുറിക്കുമെന്‍ നഖങ്ങള്‍ 
പുനിലാവിന്‍ തട്ടമിട്ട പെരുനാള്‍ രാത്രിയുടെ 
പുങ്കവിള്‍ത്തടത്തിലെ കൊടികള്‍ 


മൃദുരോമചാരുവാം മാറില്‍ നിന്‍ 
മൃദുമദസുരഭിയാം മാറില്‍ 

പടര്‍ത്തട്ടേ പാദുഷാ ഞാന്‍ പടര്‍ത്തട്ടേ 
പവിഴം പതിച്ച നിന്‍ മധുചഷകത്തിലെ 
പതയുന്ന ലഹരിയായ്‌ നിറയട്ടേ 


964 വയലാര്‍ കൃതികള്‍ 


ലഹരിയായ്‌ ലഹരിയായ്‌ ഞാനി പതിന്നാലു ലോകങ്ങള്‍ക്കും 
യയവനപ്പുക്കളില്‍ നിറയട്ടേ. പ്രിയമോഹിനി---കണ്ട്‌ 
മുനിമാരും മയങ്ങുന്ന വരവര്‍ണ്ണിനീ 
1080 അരയന്നനട നടന്നരികില്‍വരാം തജ. 
ഗായിക: എതി.ആര. ഈശ്വരി ത്തിരുമെയ്യിലണിയിക്കാം ഹരിചന്ദനം. 
(പാലാഴി...) 
ശരറാന്തല്‍ വിളക്കില്‍ ഇമവെട്ടി! . | പടുനിലാത്തുകില്‍ ചുററിയുടുത്തൊരു 
ശരപ്പൊളിമണികള്‍ക്കു ചിരിപൊട്ടി! പൂച്ചെണ്ട്‌ 
ചെറുമുന്തിരിപ്പഴം കൈ നീട്ടി വാങ്ങുവാന്‍- മത്തമരാളവിഹാരസരസ്സിലെ നീര്‍ച്ചെണ്ട്‌ 
പന്ദനച്ചെരിപ്പുമായതിഥിയെത്തി! (പട്ടുനിലാത്തുകില്‍...) 
(ശരറാന്തല്‍...) | പുത്ത മുഖങ്ങളില്‍ മുത്തുകിളിര്‍ത്തൊരു 

പേര്‍ഷ്യന്‍ ശില്പികള്‍ പണ്ടു പണിഞ്ഞൊരു നേരത്ത്‌ 
പാടുന്ന തൂണുകള്‍ക്കരികില്‍! കഞ്മുനക്കൊടികള്‍കൊണ്ടു കാമമല- 
ചിത്രപ്രതിമകള്‍ താലത്തില്‍ രമ്പു തൂവും അതില്‍ 

നീട്ടുമീയത്തറില്‍- | പ്രാണഹര്‍ഷവുമായ്‌ (പാലാഴി...) 
കാലുകള്‍ കഴുകൂ! തയ്‌ തിത്തെയ്യ്‌ മണികങ്കണക്കൈകളില്‍ 
പട്ടുഞൊറിഞ്ഞിട്ട ലോഹക്കസേരയില്‍ പാല്‍ക്കടലമൃതോടെ നൃത്തം 

ഇരിക്കു। | ഇലത്താളം പിടിക്കൂ ലതാദികളേ... 

പ്രേമഗാനങ്ങള്‍ കേള്‍ക്കൂ! പകരമീ- കൊഞ്ചും ഇളംനെഞ്ചില്‍ പുതുമലരശര-- 
ഞരമ്പിലെ വീഞ്ഞായ വീഞ്ഞൊക്കെ മഞ്ചുംമുഖമഞ്ചുന്നൊരു മദമായ 


ഇരവിലും പകലിലും ഇതളിടും 
ചൊടിയിലെ മധുരിമ നുകരവേ (പാലാഴി...) 
സ്വപ്നം മനസ്സരസ്സില്‍ വിടര്‍ന്നില്ലയോ വീണ്ടും 
സ്വര്‍ഗ്ഗം മുഖപ്രസാദമണിഞ്ഞില്ലയോ 
ദേവസദസ്സിലിന്ന്‌ സുകൃതോത്സവം ഈ 
ദേവിതന്നനുഗ്രഹത്തിരുവുത്സവം ഇന്ന്‌... 


പിഴിഞ്ഞു തരൂ! (ശരറാന്തല്‍...) 
ഈജിപ്തിനണിയാന്‍ പര്‍ദ്ദകള്‍ നെയും 
ന്നൊരീ നല്ല ശിശിരനിലാവില്‍! 
മാനത്തെ ഹുക്കയില്‍ മുകില്‍പ്പുക പരക്കും- 
ഈ നല്ല ശിശിരനിലാവില്‍! 
പുഷ്പം കടഞ്ഞിട്ട പൊന്‍തൂവല്‍ മെത്തയില്‍ 


ഇരിക്കൂ! (പാലാഴി...) 
പ്രേമഗാനങ്ങള്‍ പാടു... പകരമീ- 1082 
ചെപ്പിലെയനുരാഗം പകര്‍ന്നു തരൂ! ത്ത 
ന്ത്തതി,ം)! ലം 
്ന്തന്തനത്ത്ത ശുദ്ര) ഗായകര്‍: ശ്രീകാന്ത്‌, ചി. ലീല 
ചിത്രം: സ്വാമി അയ്യപ്പന്‍ കൈലാസശൈലാധിനാഥാ നാഥാ 
കൈതൊഴാം കൈതൊഴാം ശ്രീപാദം 
1081 താളത്തില്‍ ഓങ്കാരത്തുടികൊട്ടുംനേരം 
സംഗീതം: ദേവരാജന്‍ താണ്ഡവമാടുന്ന തൃപ്പാദം (കൈലാസ...) 
ഗായിക: പി. മാധുരി മണിനാഗഫണമാടും തിരുമുടിയും 
നിന്‍ കനലോടു കനല്‍കത്തും 
പാലാഴി കടഞ്ഞെടുത്തൊരഴകാണു തിരുമിഴിയും (മണിനാഗ...) 
ഞാന്‍--കാലില്‍ ഈ മണികണ്ഠനെത്തന്ന തൃക്കൈയും 
കാഞ്ചനച്ചിലമ്പണിയും കലയാണു ഞാന്‍ | ഞാന്‍ മനസ്സില്‍ പ്രതിഷ്ഠിച്ച തിരുമെയ്ും 
അനങ്ങുമ്പോള്‍ കുടും വെടിഞ്ഞു ഞാന്‍ 
കിലുങ്ങുന്നൊരരഞ്ഞാണവും മെയ്യില്‍ പോകുന്നിടത്തെല്ലാം 
നനഞ്ഞ പൂന്തുകില്‍ ചൂടും ഇളം നാണവും കുടെയുണ്ടാകണേ ശിവശംഭോ! 
വലംപിരിശംഖിനുള്ളില്‍ ജലതീര്‍ത്ഥവും കേളീ (കൈലാസ...) 


നളിനത്തില്‍ നിറയുന്ന മധുബിന്ദുവും തന്നു. | സന്താനഗോപാലകൃഷ്ണാ കൃഷ്ണാ 
(പാലാഴി...) | എന്നും തൊഴുന്നേ നിന്‍ ശ്രീപാദം 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ഗോമേദകരതത്തളിര്‍പുഷ്പത്തളകള്‍ 
ഗോപികള്‍ ചാര്‍ത്തുന്ന തൃപ്പാദം 
സന്താനഗോപാലകൃഷ്ണാ കൃഷ്ണാ... 
മയില്‍പ്പിലിക്കതിര്‍ ചൂടും തിരുമുടിയും നിന്‍ 
മണിയോടക്കുഴലൂതും തേന്‍ചൊടിയും 

ഈ ഇരുപുക്കളെത്തന്ന തൃക്കൈയും ഞാന്‍ 
കണികണ്ടുണരുന്ന തിരുമെയ്ും 
ഉണ്ണിക്കിടാങ്ങള്‍ വിളിക്കുമിടത്തെല്ലാം 
ഉണ്ടായിരിക്കണേ...ഭഗവാനേ... (സന്താന...) 


1093 


സംഗീതം: ദേവരാജന്‍ 
ഗായിക: അന്ധിളി 


തേടിവരും കണ്ണുകളില്‍ ഓടിയെത്തും സ്വാമീ 
തിരുവിളക്കിന്‍ കതിരൊളിയില്‍ 
കുടിയിരിക്കും സ്വാമീ 
വാടിവീഴും പൂവുകളെ തുയിലുണര്‍ത്തും 
സ്വാമീ 
വെള്ളിമണിശ്രീകോവിലില്‍ വാണരുളും 
സ്വാമീ 
അയ്യപ്പ സ്വാമി...അയ്യപ്പസ്വാമീ... 
കല്ലുമല മുള്ളുമല മലകള്‍ ചവുട്ടി ഉള്ളില്‍ 
വില്ലടിച്ചാന്‍ പാട്ടുപാടും കിളിയെയുണര്‍ത്തി 
കണ്ണുനീരും കൈയുമായ്‌ ഞാന്‍ ഇവിടെ 
ം വന്നെത്തി 
എന്നും കാത്തരുളുക വരമരുളുക 
കൈവണങ്ങുന്നേന്‍ 
അയ്യപ്പസ്വാമീ...അഭയമമയ്യപ്പസ്വാമീ... 
വിഷ്ണുവും നീ ശിവനും നീ ശ്രീമുരുകനും 
നീ 
പരാശക്ടിയും നീ ബുദ്ധനും നീ 
അയ്യപ്പസ്വാമീ 
കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ 
എന്നും കാത്തരുളുക വരമരുളുക 
കൈവണങ്ങുന്നേന്‍ 
അയ്യപ്പ സ്വാമി...അഭയമയ്യപ്പസ്വാമീ.... 
(തേടിവരും...) 
നീട്ടിനില്ക്കും കൈകളില്‍ നീ നിധി തരില്ലേ 
എന്‍െറ 
വീട്ടിലൊരു കൊച്ചനുജനായ്‌ കൂടെ വരില്ലേ 
ആററുനോററു ഞങ്ങള്‍ വരും നിന്‍ 
തിരുനടയില്‍ എന്നും 
കാത്തരുളുക വരമരുളുക 
കൈവണങ്ങുന്നേന്‍ 
അയ്യപ്പസ്വാമീ...അദയമയ്യപ്പസ്വാമീ..... 
(തേടിവരും...) 


965 
1084 


സംഗിതം; ദേവരാജന്‍ 
ഗായകന്‍. യേശുദാസ്‌ 


ശബരിമലയില്‍ തമംസൂര്യോദയം ഈ-- 
സംക്രമപ്പുലരിയില്‍ അഭിഷേകം. 

ഭക്ടകോടി തേടിയെത്തും സന്നിധാനത്തില്‍ 
വന്നെത്തുമെന്‍െറ ഹൃദയവും 
ഉടുക്കുംകൊട്ടി... (ശബരി...) 
രത്നം ചാര്‍ത്തിയ നിന്‍ തിരുമാറില്‍ 
ദശപുഷ്പങ്ങളണിയും നിന്‍ തിരുമുടില്‍ 
അയ്യപ്പതൃപ്പാദപത്മങ്ങളില്‍ 

ഈ നെയ്യഭിഷേകമൊരു പുണ്യദര്‍ശനം 
ഈരേഴുലകിനുമധിപതിയാമെന്നയുപ്പാ 
എന്നില്‍ കാരുണ്യാമൃത തീര്‍ത്ഥം 


ചൊരിയണമമയ്യപ്പാ 
അയയപ്പാ....ശരണമയ്യപ്പാ.... 
അയയപ്പാ....ശരണമയ്യപ്പാ.... (ശബരി...) 
മല്ലികപ്പുമ്പനിനീരഭിഷേകം 


ഭ നസപ്പുന്തേനുറവാലഭിഷേകം 
നറച്ച പഞ്ചാമൃതത്താലഭിഷേകം 
അതിന്‍ നിത്യശോഭയണിയുന്നു നിന്‍ദേഹം 
ഈരേഴുലകിനുമധിപതിയാമെന്നയുപ്പാ 
എന്നില്‍ കാരുണ്യാമൃതതീര്‍ത്ഥം 
ചൊരിയണമമയ്യപ്പാ 
അയ്യപ്പാ....ശരണമമയ്യപ്പാ.... 
അയ്യപ്പാ...ശരണമമയ്യപ്പാ... (ശബരി...) 
നെഞ്ചിലെ വെളിച്ചത്തിന്‍ കതിരെടുത്ത്‌ 
അതില്‍ നിന്‍ പ്രസാദം ചാലിച്ചു 
നെററിയിലിട്ട്‌ 
വെളുത്ത ഭസ്മത്തിനാലഭിഷേകം 
ശുദ്ധകളഭചന്ദനങ്ങളാലഭിഷേകം 
ഈരേഴുലകിനുമധിപതിയാമെന്നയ്യപ്പാ 
എന്നില്‍കാരുണ്യാമൃതതീര്‍ത്ഥം 
ചൊരിയമയ്യപ്പാ (ശബരി...) 
അയ്യപ്പാ...ശരണമയയപ്പാ...(4) 


1082 


ഗായകരി: ജയച്ച(നദനി, കോറസ്‌ 


തുമ്മിയാല്‍ തെറിക്കുന്ന മൂക്കാണെങ്കില്‍ 
ചുമ്മാ തെറിച്ചുപോട്ടെ!--ഒരു- 


പെഗ്ഗ്‌ റമ്മടിച്ചാല്‍ ഈശ്വരന്‍ 
പിണങ്ങുമെങ്കില്‍- 


ചുമ്മാ പിണങ്ങിക്കോട്ടെ! (തുമ്മിയാല്‍...? 
ഈശ്വരനും ചെകുത്താനും തമ്മില്‍ 
ഒരു തേഡ്‌ വേള്‍ഡ്വാര്‍-അതില്‍ 


866 


ചെകുത്താന്‍ ജയിച്ചു ഈശ്വരന്‍ 


തോറ്റു- ആ 


ചെകുത്താന്‍ നമ്മുടെ പാര്‍ട്ടി! 
ചിയേഴ്‌സ്‌... ചിയേഴ്‌സ്‌... 

എതിരേ കതിരവന്‍ ഉയരും മുമ്പേ: 

ഒര; ടാം ചാരായം അകമേ ചെന്നാല്‍ - 
ഏരിയാ... പൊരിയാ... കുളിരാ... തളരാ... 
അടിയെന്റളിയാ! ഒരു വൈന്‍ ഗ്ലാസ്സ്‌! 
അടിയനെറളിയാ! 


ഒരു കൊച്ചുപെണ്ണ്‌--ഒരു സെക്സ്‌ ബുക്ക്‌- 


ഒമര്‍ഖയ്യാമിനും ശിഷ്യന്മാര്‍ക്കും; 
ചിയേഴ്‌സ്‌... ചിയേഴ്സ്‌... ചിയേഴ്‌സ്‌... 


(തുമ്മിയാല്‍...) 


കൌരവരും പാണ്ഡവരും തമ്മില്‍- 
ഒരു തേഡ്‌ വേള്‍ഡ്വാര്‍ അതില്‍; 
കാരവര ജയിച്ചു-പാണ്ഡവര്‍ തോറ്റൂ... ആ 
കൌരവര്‍ നമ്മുടെ പാര്‍ട്ടി! 
ചിയേഴ്‌സ്‌... ചിയേഴ്‌സ്‌... 
തിരുനൊയമ്പിനു പുറപ്പെടും മുമ്പേ... 
ഒരു കുച്ച്‌! മരനീരകമേ ചെന്നാല്‍; 
നരിയോ-കരിയോ-നായോ-പുലിയോ 
തൊടുകില്ലളിയാ! 

ഒരു വൈ൯ഗ്ലാസ്‌-ഒരു കൊച്ചുപെണ്ണ്‌! 
ഒരു സെക്സ്ബുക്ക്‌! 
ഒമരഖയ്യാമിനും-ശിഷ്യന്മാര്‍ക്കും; 
ചിയേഴ്സ്‌-ചിയേഴ്‌സ്‌-ചിയേഴ്‌സ്‌! 


1066 


ഗായകര്‍. ജയച്ചരന്ദന്ദ്‌, കോറസ്‌ 


സ്വാമീ ശരണം ശരണമെന്‍റയ്യപ്പാ! 
സ്വാമിയില്ലാതൊരു ശരണമില്ലയുപ്പാ! 
ഹരിഹരസുതനേ! ശരണം പൊന്നയ്യപ്പാ! 
അവവിടുന്നല്ലാതൊരു ശരണമില്ലയുപ്പാ! 


[സ്വാമീ ശമണം...) 


ഹരിശ്രീതന്‍ മുത്തുകള്‍ വിരല്‍പ്പുവില്‍ 


വിടര്‍ത്തിയ. 


ഗുരുവിന്‍െറ ശ്രീപദങ്ങള്‍ വണങ്ങി; 
ശിരസിലീ-ഇരുമുടിക്കെട്ടുകളും താണ്ടി... 
എരുമേലിപ്പേട്ടതുള്ളും കന്നിഅയ്യപ്പന്മാര്‍- 
' ഞങ്ങള്‍ക്കൊരുജാതി-ഒരു മതം-ഒരു 


ദൈവം!” 


അയ്യുപ്പാ/-സ്വാമി അയ്യപ്പാ!" (മ) 


(സ്വാമീ ശരണം...) 


മനസ്റ്ിന്‍െറ ചെപ്പില്‍നിന്നും-അഴുതയില്‍ 


നിന്നും; 


ഞങ്ങള്‍ കനകവും; പവിഴവും പെറുക്കി... 


വയലാര്‍ കൃതി, 


അവയൊക്കെ കല്ലിടും കുന്നിലിട്ടു വണ 
കരിമല മടിയിലെ തീര്‍ത്ഥകരായ്‌ നില്‍; 
"ഞങ്ങള്‍ക്കൊരു ജാതി-ഒരു മതം-ഒരു 

ദ്ൈറ 
” അയുപ്പാ!-സ്വാമി അയ്യപ്പാ! (2) 

(സ്വാമീ ശരണ 
ഭഗവാനുമൊരുമിച്ചു പമ്പയില്‍ വിരിവച്ച 
ഭജനസങ്കീര്‍ത്തനങ്ങള്‍ പാടീ! 
സദ്യയുണ്ടു-പമ്പവിളക്കു കണ്ടു മടങ്ങി 
ശബരിപീഠത്തിലെത്തി ശരണം വിളിയ്ക്ക 
” ഞങ്ങള്‍ക്കൊരുജാതി-ഒരു മതം-ഒരു 

ദൈറ 
അയ്യപ്പാ! സ്വാമി അയ്യപ്പാ! (2) 
(സ്വാമീ ശരണ 
കഴുത്തില്‍ രുദ്രാക്ഷവുമായ്‌ മകരസംക്രമ 
സസ 
കനകാഭിഷേകം ചെയ്യും നടയില്‍! 
അവിടുരെ 
അനശ്വരചൈതന്യത്തിന്‍ നടയില്‍! 
പതിനെട്ടാം പടി കയറി ഭഗവാനെ തൊഴു 
“ഞങ്ങള്‍ക്കൊരു ജാതി-ഒരു മതം-ഒരു 
ദൈവ 
"അയ്യപ്പാ!-സ്വാമീ-അയ്യപ്പാ! (2) 
(സ്വമീ ശരണം, 


1087 


ഗായകന്‍: യേശുദാസ്‌ 


ഹരിനാരായണ-ഗോവിന്ദാ! 
ജയനാരായണ ഗോവിന്ദാ! 
ഹരിനാരായണ-ജയനാരായണ.- 
ജയഗോവിന്ദാ-ഗോവിന്ദാ! 
ഗോവിന്ദാ-ഗോവിന്ദാ-ഗോവിന്ദാ! 
(ഹരിനാരായണ. 
അശ്വിനിദേവകളേ! അഗ്നിഹോത്രികളേ! 
മഹര്‍ഷിമാരുടെ യാഗഭുമികള്‍- 
അശുദ്ധമാകും മുമ്പേ! - 
സപ്ത സമുദ്രത്തിരകളിലവരുടെ- 
രക്തമൊഴുകും മുമ്പേ! 
വിളിച്ചുണര്‍ത്തൂ....ആ ആ... വിളിച്ചുണര്‍ത്ത 
വൈകുണ്ഠനാഥനെ വിളിച്ചുണര്‍ത്തു! 
ഗോവിന്ദ-ഗോവിന്ദ-ഗോവിന്ദ! 
(ഹരിനാരായണ... 
അഷ്ടദിക്പാലകരേ! യക്ഷഗായകരേ! 
മഹീതലത്തിലെ മ്രന്ത്രശാലകള്‍... 
മഹിഷി തകര്‍ക്കും മുന്പേ... 
സ്വര്‍ഗ്ഗസഭാതലം ഭാസുരതാണ്ഡവ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നൃത്തം കാണും മുമ്പേ! 
വിളിച്ചുണര്‍ത്തു... (മ) 
വൈകുണ്ഠനാഥനെ വിളിച്ചുണര്‍ത്തൂ। 


ഉണര്‍ത്തു 


ചിത്രം: ധര്‍മ്മക്ഷേത്രേ 
കുരുക്ഷേത്രേ 


1066 


സംഗിതം: എം.എസ്‌. വിശ്വനാഥന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


പാഞ്ചജന്യം മുഴക്കു കൃഷ്ണാ 
പാണ്ഡവരഥം തെളിക്കു കൃഷ്ണാ 
ഭഗവദ്ഗീതോപദേശം നല്കൂ 
ഭാരതയുദ്ധം നയിക്കു---ഈ 
ഭാരതയുദ്ധം നയിക്കൂ 
ധര്‍മ്മക്ഷേത്രമേ കുരുക്ഷേത്രമേ നീ 
കര്‍മ്മയോഗത്തിന്‍ കൈകളില്‍ കണ്ടൊരു 
ഗാണ്ഡീവമെവിടെ ഗാണ്ഡീവം 
മരിക്കുമധര്‍മ്മത്തിന്‍ 
അന്ത്യനിശ്വാസങ്ങളില്‍ 
ചിറകടിച്ചുയര്‍ന്ന നിന്‍ കൊടിയെവിടെ 
എവിടെ ഇന്നെവിടെ 

ദ്വാപരയുഗം നശിച്ചു 

ദ്വാരക മുങ്ങി മരിച്ചു 

കലിയുഗത്തിന്‍ കൌമാരത്തില്‍ 
കായരവര്‍ വീണ്ടും ജനിച്ചു 
പുരുഷാര്‍ത്ഥങ്ങള്‍ വലിക്കും തേരില്‍ 
പുതിയ കുരുക്ഷേത്രഭൂവില്‍ 

വില്ലും ശരവും താഴത്തു വച്ചുവോ 
വിണ്ടും ഭാരതപൌരന്‍ 

അര്‍ജുന ശരകൂടമെവിടെ 
അച്യുതസംഗീതമെവിടെ. 


1089 


സംഗീതം: എം.എസ്‌. വിശ/നാഥനി 
ഗായകര്‌: യേശുദാസ്‌,എസ്‌. ജാനകി 


മനസ്സൊരു സ്വപ്നഖനി 

മൌനം നിറയേ സാഗമപസനി 
പണയരഥത്തില്‍ പ്രമദവനത്തില്‍ 
പ്രിയന്‍ വരും രജനീ -_ഇത്‌ 

പ്ിയന്‍ വരും രജനീ 
പുവുകളില്‍നിന്നു പുവുകള്‍ വിരിയും 
യാമിനിയില്‍ 

ഈ സുഗന്ധയാമിനിയില്‍ 










867 


മദംകൊണ്ടു തുടുക്കുമെന്‍ ചൊടിയില്‍ 

. മറെറാരു 
മന്ദസമിതത്തില്‍ ചിറകു കൊണ്ടു 
മനസ്സു മനസ്സിന്മേല്‍ പടര്‍ന്നു 
മറന്നു നാം സ്വയ. മറന്നു 
പൂനിലാവിന്‍ വട്ടുചേലകള്‍ കഴുകും 
പൂമടിയിൽ 
പാതിരാവിന്‍ പുമടിയില്‍ 
മയങ്ങുമെന്‍ വികാരത്തില്‍ ഇതളില്‍ 
മറെറാരു 
മല്ലിപ്പുവമ്പില്‍ വിരല്‍ കൊണ്ടു 
ഞരമ്പു ഞരമ്പിന്മേല്‍ പിണഞ്ഞ തു 
മറന്നു നാം സ്വയം മറന്നു. 


1090 


സംഗീതം: എം.എസ്‌. വിശ്വനാഥന്‍ 
ഗായകര്‍: ജയച്ചുന്ദനീ, ചി സുശ്തീല 


ലാഈലിലില്ലീഡാലിയ നിങ്ങളെ 

ലാളിച്ചു വളര്‍ത്തും മാലാഖയല്ലേ 
ഡാര്‍ലിങ്‌ ഡെസ്ററിമോണ 

ലൌഈമീ ലൌമീ ലൌമീ 

ശരോണിലെ സോളമന്‍െറ പാട്ടിലാകെ 
നിറഞ്ഞുനിന്നു ഞാന്‍ ഞാന്‍ ഞാന്‍ 
പണ്ടു നിറഞ്ഞുനിന്നു 

ഗ്രീസിലെ ഹോമറിന്‍ കാവ്യപ്രപഞ്ചത്തില്‍ 
വാസന്ത സൌഈരഭ്യമായിരുന്നു 
ഒഥെല്ലോ ഈ ഒഥെല്ലോ ഒരു നിമിഷം 
ഒരു കറുത്ത റോസാപൂുവായ്‌ 
സുവര്‍ണ്ണവാര്‍മുടിയില്‍ വിടര്‍ന്നോട്ടെ 
ഷരാസിലെ വീിഞ്ഞിന്‍ ലഹരികളില്‍ 
പതഞ്ഞുനിന്നു ഞാന്‍ ഞാന്‍ ഞാന്‍ 
പണ്ടു പതഞ്ഞുനിന്നു 

റോമിലെ സീസറിന്‍ അന്തഃപുരത്തിലെ 
ഹേമാംഗലാവണ്യമായിരുന്നു 
ഒഥെല്ലോ ഈ ഒഥെല്ലോ ഒരു നിമിഷം 
ഒരു കറുത്ത ഗോമേദകമായ്‌ 

തുടുത്ത മാറിടത്തില്‍ പതിഞ്ഞോട്ടെ. 


1091 

സംഗിതം: എം.എസ്‌. വിശ്വനാഥന്‍ 
ഗായകര്‌: യേശുദാസ്പ്‌. എസ്‌. ജാനക? 
(ഈ ഗാനം പി. സുശ്ത്ലയും, ബി 
വസത്തയും എല്‍.ആര്‍. ഈംശ്വര്യും 
ചേരിന്നാലപിച്ചിടുണ്ട്‌.! 


ചഞ്ചലിത ചഞ്ചലിത ചലിത ചലിത പാദം 
ചന്ദ്രചുഡപാദം 


868 


പ്രണാമം പ്രണാമം പ്രണാമം 
ഹിമശ്ൃംഗശൈല ഗംഗാതരംഗമേളം 
മൃദംഗമേളം 
പ്രണാമം പ്രണാമം പ്രണാമം ശിവപാദം 
സോമകളഭമഴപെയ്യും മാനം 
ശ്യാമമേഘമയില്‍പ്പീലി വിതാനം 
രുദ്രവീണയുടെ നാഡികളുലയും 
വിദ്യാധരഗീതം സുന്ദരം സുന്ദരം സുന്ദരം 
ഗൌരീശങ്കരശിഖരം 
ഭൂമിദേവിയുടെ പൊന്നിലത്താളം 
ഭൂതനാഥശുഭതാണ്ഡവ താളം 
വിശ്വസംഭ്രമണവീഥിയിലുയരും 
വിദ്യുല്‍ തുടി താളം സുന്ദരം സുന്ദരം 
സുന്ദരം 
സൃഷ്ടിസ്ഥിതിലയനടനം 


1092 
ഗായകന്‍: എം.എസ്‌. വിശ്വനാഥന്‍ 


“അസതോമാ-സത്ഗമയ!” 

തമസോമാ- ജ്യോതിര്‍ഗമയാ... 
മൃത്യ്യോര്‍മാ-അമൃതംഗമയാ... 

അമൃതം ഗമയാ-അമൃതം ഗമയാ! 
സ്വര്‍ണ്ണമുളകള്‍-സംസ്കാരത്തിന്‍; 
സ്വര്‍ണ്ണമുളകള്‍ -തളിര്‍ത്തൊരു നാളില്‍! 
സിന്ധുഗംഗാ... സമതലഭൂമിയില്‍ 
നിന്നു മുഴങ്ങിയ നാദം-ശംഖനാദം! 
ഉണരൂ-ഉണരു... ഇതു കേട്ടുണരൂ! 
ഉജ്ജ്വലഭാരത ഹൃദയസിംഹങ്ങളേ ഉണരൂ! 
സംക്രമം-സംക്രമം യുഗസംക്രമം! -ഈ 
സംക്രമപുലരിയില്‍ ഉദയം മുഴക്കും! 
ശംഖനാദം കേട്ടുണരൂ! 

പ്രകൃതീ! വിശ്വപ്രകൃതീ! ഉണരൂ! 


1093 
ഗായിക: എല്‍.ആര്‍. ഈശ്വരി 


ഒന്നാം തെരുവില്‍-ഒരു പുത്തെരുവില്‍- 
ഒമ്പതുനിലയുള്ള കൊട്ടാരം! 

ഒമ്പതു നിലയുള്ള കൊട്ടാരത്തിലൊ- 
രെണ്‍പതു വയസ്സുള്ള രാജാവ്‌! 


(ഒന്നാം തെരുവില്‍...) 


വെറ്റില തേച്ചുകൊടുക്കാനും; 
വെള്ളിച്ചെല്ലമെടുക്കാനും... 
രാത്രിയില്‍ കൂട്ടുകിടക്കണം! 


വയലാര്‍ കൃതിക. 


രാജാവിനായിരം വെപ്പാട്ടിമാര്‍! 
മക്കള്‍ക്കു പൂത്തരിയുണ്ണാനും; 
വൈക്കത്തു സദ്യനടത്താനും; 
രാജ്ഞിമാര്‍ക്കത്താഴമുണ്ണാനും; 
രാജാവിനായിരം നെല്ലറകള്‍! 
രാജാവേ! നേതാവേ! 
രാജിവച്ചൊഴിയുമോ ഒഴിപ്പിക്കണോ? 
ഞങ്ങള്‍ ഒഴിപ്പിക്കണോ? 
രത്തക്കൊടിവച്ച്‌ തേരേറി-രാജാവീവഴി 

വന്നപ്പോഗ 
പിച്ചയ്ക്കു പിഞ്ചുകൈ നീട്ടി ഞാന്‍! 
പേടിച്ചു തെരുവിലൊതുങ്ങി ഞാന്‍! 
രാജ്ഞിക്കു പൂത്താലി തീര്‍ക്കാനോ? 
രാജകിരീടത്തില്‍ ചാര്‍ത്താനോ? 
എന്‍ കയ്യിലിരുന്നൊരു തങ്കപ്പണം.... 
തമ്പുരാൻ തട്ടിപ്പറിച്ചെടുത്തൂ! 
രാജാവേ... നേതാവേ... 
രാജിവച്ചൊഴിയുമോ... ഒഴിപ്പിക്കണോ? 
ഞങ്ങള്‍ ഒഴിപ്പിക്കണോ? 


1094 


ഗായകര്‍: പട്ടണക്കാട്‌ പുരുഷോത്തമന്‌, 
കുമരകം റ്‌: ലളിതാരാജപ്പന്നീ 


കൂടവേണോ... കൂട നല്ല പൂവള്ളിക്കൂുട! 

നാട്ടുകാരേ! വന്നാട്ടേ... 

നല്ല ചൂരല്‍ക്കൂട... ഇതു പൂക്കൂട! 

ഇത്‌ പൊലിക്കൂട-ഇത്‌ വാകത്താന്‍ മലയിഥെ 

ആനവള്ളിക്കൂട! 

ആറു പുത്തന്‍ തന്നാലീ... അരി വാരും കുട 
തരാ 

അഞ്ചു പുത്തന്‍ തന്നാലീ...പഞ്ചവര്‍ണ്ണ കു: 
തരാ 

നാലു പുത്തന്‍ തന്നാലീ നല്ലവാരികൂട തരാ, 

മൂന്നു പുത്തന്‍ തന്നാലോ... മലവള്ളിക്കൂട 
തരാ: 

കള്ളടിച്ചു പള്ളവീര്‍ത്ത പാക്കനാരേ! 

കൊള്ളിവാക്കു ചൊല്ലുകില്ലാ! 

ഭളൊട്ടും ചൊല്ലുകില്ലാ! 


കള്ളാണേല്‍ കൈ കൊണ്ടേന്‍ 
തൊടുകയില്ല: 


തെ... പൊല്ലാപ്പാ 
ഇല്ലാവാക്കു ചൊല്ലാ നാ 


| 
കൊല്ലാതെ കൊല്ലണ തമ്പുരാട്ടി! 
ഒന്നു പോയാട്ടെ... വേഗം പോയാട്ടെ! 


ചിത്രം: സൂര്യവംശം 


1095 
സംഗീതം: അര്‍ജുനന്‍ 
ഗായകന്‌: യേശുദാസ്‌ 


ഓ മൈ സ്വിററി സ്വീററി സ്വീററി 

പ്രപഞ്ചത്തിനു യാവനം നല്കും 

പ്രണയനഗരമാം പാരീസ്‌ 

അവിടെ പൂത്ത നിശാഗന്ധി നീ 

അടിമ ഞാന്‍ അടിമ ഞാന്‍ നിന്നടിമ ഞാന്‍ 

എമലീസോളയുടെ ഏകാന്തതകളെ 

ലഹരിപിടിപ്പിച്ച നായിക നീ 

വാങ്കോവിന്‍ വര്‍ണ്ണചിത്രത്തിലെ 

വികാരസാഗരം നീ വികാരസാഗരം നീ 

എന്നെ നിന്‍ സ്വര്‍ണ്ണമുടിച്ചുരുളില്‍ 
ചുടുന്നൊരു 

സ്വപ്നപുഷ്പമാക്കു എന്നെ നിന്‍ 

സ്വപ്നപുഷ്പമാക്കു 

വിടരും ലില്ലിയുടെ ദലമര്‍മ്മരങ്ങളില്‍ 

വയലിന്‍ മീട്ടും ദേവത നീ 

നീ പാടും സ്വരഗോപുരത്തിലെ 

നിശാന്തരാഗം ഞാന്‍ നിശാന്തരാഗം ഞാന്‍ 

എന്നെ നിന്‍ പൊന്‍പവിഴച്ചുണ്ടുകള്‍ 

ഉമ്മവയ്ക്കുന്നൊരു 

പാനപാത്രമാക്കു എന്നെ നിന്‍ 

പാനപാത്രമാക്കു. 


1096 


സംഗീതം: അര്‍ജുനന്‍ 
ഗായിക: ചി. സുശ്തീല 


മല്ലീസായകാ നീയെന്‍ മനസ്സൊരു 
മായാമണ്ഡപമാക്കി 

പല്ലവവതികള്‍ ഭാവനാലതകള്‍ 

പാടുന്ന കമ്പികളാക്കി 
സ്വപ്നങ്ങളജന്താശില്പങ്ങള്‍ കൊത്തുമീ 
സ്വര്‍ഗ്ഗകമാനത്തിനരികില്‍ 
സ്വര്‍ണ്ണമത്സ്യക്കൊടി കെട്ടിയ നിന്‍രഥം 
വന്നിറങ്ങി---നിന്‍െറ 
ചന്ദനപൊയ്നഖചന്ദ്രക്കലകള്‍ 

എന്‍െറ വിപഞ്ചിക മീടി 

ആരാധികയായി ആരാധികയായി 
പുഷ്പങ്ങള്‍ സുരഭീതല്പങ്ങള്‍ നീര്‍ത്തുമീ 
പ൪ണ്ണുകുടീരത്തിനരികില്‍ 
കല്പവ്ൃക്ഷത്തളിര്‍മെതിയടിയിട്ടു നീ 


969 


നിന്‍െറ പൊന്മലരമ്പിന്‍െറ ചെല്ലച്ചൊടികള്‍ 
എന്നിലെയെന്നെയുണര്‍ത്തി 


ആശ്മേഷിതയായി ആശ്ശേഷിതയായി, 
1097 


സംഗിതം; അര്‍ജുനന്‍ 
ഗായിക: എസ്‌. ജാനകി 


എറിഞ്ഞാല്‍ കൊള്ളുന്ന കണഞ്മുനയാല്‍ 

എന്‍െറ യാവനം എയ്തുവീഴ്ത്തിയ 
പൌരുഷമേ 

ഉപവനത്തില്‍ ഈ ഉപവനത്തില്‍ 

ഒരു നഗ്നപുഷ്പമായ്‌ വിടര്‍ന്നു ഞാന്‍ 

വിടര്‍ന്നു 

കുളിരുള്ള കാററിന്‍െറ ചിറകു കൊണ്ടപ്പോള്‍ 

ഇളം മഞ്ഞുപെയ്തു നനഞ്ഞപ്പോൾ 

അകം നനഞ്ഞപ്പോൾ 

ഒരു ലാളനത്തിന്‍ ലജ്ജയില്‍ മുങ്ങുവാന്‍ 

ഓരോ നിമിഷവുമാശിച്ചു 

അരികില്‍ വരു നീ അരികില്‍ വരു 

ആരും പുതയ്ക്കാത്ത പുതപ്പു തരൂ 

കവിളില്‍ നിലാവിന്‍െറ കവിളമര്‍ന്നപ്പോള്‍ 

കളിത്തുമ്പി കഥ പറഞ്ഞടുത്തപ്പോള്‍ 

തുമ്പി അടുത്തപ്പോള്‍ 

ഒരു ചുംബനത്തിന്‍ ചൂടിലുറങ്ങുവാന്‍ 

ഓരോ നിമിഷവും മോഹിച്ചു 

അരികില്‍ വരു നീ അരികില്‍ വരൂ 

ആരും കിടക്കാത്ത കിടക്ക തരു. 


1099 
സംഗീതം: അര്‍ജുന൯ 
ഗായകന്‍: ജയച്(്ൂ൯ 


മയില്‍പ്പീലിക്കണ്ണിലെ കലയെവിടെ 
മാതളച്ചുണ്ടിലെ മദമെവിടെ 

പരിഭവത്തിന്‍ മുഖപടത്തില്‍ 

പൊതിയുന്ന നാണത്തിന്‍ മുത്തെവിടെ 
എവിടെ മുത്തെവിടെ 

പകല്‍ കണ്ട സ്വപ്നത്തിലെന്നെ നീ ചൂടിച്ച 
പ്രണയപ്രസാദവുമായ്‌ എന്നും 
അരികത്തു നില്ക്കുമെന്നഭിലാഷങ്ങള്‍ക്കു 
ചിറകു നല്കാറുള്ള ചിരിയെവിടെ 
എവിടെ ചിരിയെവിടെ 

ചിരിയെ ചിരികൊണ്ടു മൂടുമ്പോള്‍ നിന്നില്‍ 
ജ്വലിക്കുന്നൊരുന്മാദമെവിടെ 

നഖമുള്ള നിന്‍െറ വികാരങ്ങള്‍ ചാര്‍ത്തിച്ച 


വന്നിറങ്ങി | പുതിയ സുഗന്ധവുമായ്‌ നിന്നില്‍ 


970 


പടരുവാന്‍ നിലക്കുമെന്നാവേശങ്ങള്‍ക്ക്‌ 

പകര്‍ന്നു നല്കാറുള്ള ചുടെവിടെ 

എവിടെ ചുടെവിടെ 

ഞരമ്പു ഞരമ്പിയേമേല്‍ പിണയുമ്പോള്‍ 
നിന്നില്‍ 

നിറയുന്നൊരാലസ്യമെവിടെ 


1099 


ഗായിക: എസ്‌. അവ്ധിഒി 


രാജപ്പൈങ്കിളി-രാമായണക്കിളി। 

രാഗം-താനം പാടൂ! 

രാവിന്‍ മടിയില്‍ നിലാവിന്‍ മടിയില്‍ - 

രാജകുമാരനെ നീയുറക്കൂു!(രാജപ്പൈങ്കിളി...) 

തങ്കപ്പുലിനഖമോതിരം ചാര്‍ത്തി; 

സംക്രമദീപം കൊളുത്തീ; 

പുതിയൊരു പ്രഭാതത്തിന്‍െറ വീഥിയില്‍- 

ഉദയനക്ഷത്രം വിടരുമ്പോള്‍... 

ഒരു കണി-പൂക്കണി-സുവര്‍ണ്ണപുക്കണി 

കണ്ടുണരാന്‍ നീയുറങ്ങൂ... നീയുറങ്ങൂ... 
നീയുറങ്ങൂ! (രാജപൈങ്കിളീ...) 

അരയില്‍ പൊന്നുടവാളുറതുക്കി... 

അഗ്നികിരീടവും ചൂടി... 

പുതിയൊരു സുര്യവംശത്തിന്‍െറ തേരിലെ- 

കൊടിയുള്ള ജ്വാലകള്‍ പൂക്കുമ്പോള്‍... 

ഒരു കണിപൂക്കണി ചുവന്ന പൂക്കണി- 

കണ്ടുണരാന്‍ നീയുറങ്ങൂ... നീയുറങ്ങൂ... 
നീയുറങ്ങൂ! (രാജപൈങ്കിളി...) 


ചിത്രം: വെളിച്ചം അകലെ 
1100 


സംഗീതം: ആര്‍.കെ. ശേഖരി 
ഗായകന്‌: യേശുദാസ്‌ 


ജന്മബന്ധങ്ങള്‍ വെറും ജലരേഖകള്‍ 

ജനനത്തിനും മരണത്തിനും നടുവില്‍ 
ഒഴുകും 

ജീവിതനദിയിലെ ജലരേഖകള്‍ ജലരേഖകള്‍ 

അടുത്തും അകന്നും അപാരതയിലേക്കലയുമീ 

അണ്ഡകടാഹങ്ങളില്‍ 

ഒരു മണ്‍തുരുത്തിലെ വഴിയമ്പലത്തിലെ 

വിരുന്നുകാരന്‍ ഞാന്‍ വിരുന്നുകാരന്‍ ഞാന്‍ 

ഒരിടത്തു പൊട്ടിച്ചിരികള്‍ 

ഒരിടത്തു ബാഷ്പോദകങ്ങള്‍ 

ഈ വഴിയമ്പലത്തിലെ ഉദ്യാനപാലകന്‍ 

ചെകുത്താനോ ദൈവമോ 


വയലാര്‍ കൃതികള്‍ 


സുഖവും ദുഃഖവും മുഖംമൂടിയണിയുമ്ലീ 
സമയമാം വാടകവണ്ടികളില്‍ 
നഗരനിരത്തിലെ നാല്‍ക്കവലകളില്‍ 
തനിച്ചു വന്നു ഞാന്‍ തനിച്ചു വന്നു ഞാന്‍ 
ഒരിടത്തു മാംസക്കടകള്‍ 

ഒരിടത്തു മദിരോത്സവങ്ങള്‍ 

ഈ നിഴലിന്‍െറ നാട്ടിലെ ഏകാന്തപഥികന്‍ 
ചെകുത്താനോ ദൈവമോ 

ബന്ധങ്ങള്‍ ബന്ധനങ്ങള്‍ 
അന്ധകാരത്തിന്‍ കാരാഗുൃഹത്തിലെ 
അന്ധനാം വിശ്വശില്പി 
ചന്ദനച്ചങ്ങലയില്‍ ചുററിയ ജീവിത- 
ബന്ധങ്ങള്‍ ബന്ധനങ്ങള്‍ 


1101 


സംഗീതം: ആര്‍.കെ. ശേഖര്‍ 
ഗായകന്‌: യേശുദാസ്‌ 


വാര്‍മുടിയില്‍ ഒററ പനിനീര്‍ ചെമ്പക 
പൂവു ചൂടിയ സോമലതേ എന്‍െറ 
പ്രിയയുടെ മുഖപ്രസാദം എന്തിനപഹരിച്ചു 
ഇവളെ നീ എന്തിനനുകരിച്ചു 
കോടക്കാര്‍മുകിലിന്‍ മാറത്തു പടരും 
കന്നിമിന്നല്‍ക്കൊടിയില്‍നിന്നോ 
വിലാസവതിയായ്‌ പ്രിയയിവള്‍ 
പുണരുമ്പോള്‍ 
വിടരും രോമഹര്‍ഷക്കതിരില്‍ നിന്നോ 
ഒരിക്കലും മായാത്ത സ്വര്‍ണ്ണനിറം 
നിന്‍തിരുവുടലിനു കിട്ടി 
സ്വപ്നത്തിന്‍ കരയില്‍ നാണിച്ചു നില്ക്കും 
സ്വര്‍ഗ്ഗപുഷ്പത്തളിരില്‍നിന്നോ 
വികാരവതിയാം പ്രിയയില്‍ 
ഞാനലിയുമ്പോള്‍ 
വിതിരും നിര്‍വൃതിതന്‍ കുളിരില്‍നിന്നോ 
ഒരിക്കലും മാറാത്ത പ്രേമഗന്ധം 
നിന്‍ചൊടിയിതളിനു കിട്ടി. 


1102 


സംഗീതം: ആരി.കെ. ശേഖര 
ഗായകര്‍: ജയച്ചുന്രനി, ചി. സുശീല 


സപ്തമീചന്ദ്രനെ മടിയിലുറക്കും 
സുരഭീമാസമേ നിന്‍െറ 

സ്വപ്നം വിടര്‍ത്തും രോമാഞ്ചമല്ലേ 
നക്ഷത്ര പുഷ്പങ്ങള്‍ 

ഭൂമിയില്‍ വീഴുമവയുടെ 
സ്വര്‍ണ്ണപുമ്പൊടികള്‍ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


പൂനിലാ പൂമ്പൊടികള്‍ 

വാരിയണിയും വസന്തലക്ഷ്‌മിക്ക്‌ 

വയസ്സു പതിനേഴ്‌---എന്നും 

വയസ്സു പതിനേഴ്‌ 

രജനീ രജനി നിന്‍െറ പതിനേഴാം വയസ്സിലെ 
ദാഹം തീര്‍ക്കും രഹസ്യകാമുകനാര്‍ 
മററാര്‍ മററാര്‍ 

താഴ്വരപ്പുവിന്‍ ഇതള്‍ക്കുടം നിറയും 
തേന്മഴയില്‍---ഈ കുളിര്‍തേന്മഴയില്‍ 
മാറില്‍ മുറുകും നനഞ്ഞ പട്ടുമായ്‌ 

മറന്നു നില്ക്കുമ്പോള്‍--എല്ലാം 

മറന്നു നില്ക്കുമ്പോള്‍ 

രജനി രജനീ തങ്കച്ചിറകുകള്‍ കൊണ്ടു 
നിന്‍ദേഹം പൊതിയും രഹസ്യകാമുകനാര്‌ 
മററാര്‍ മററാര്‌. 


1103 


സംഗീതം ആര്‍.കെ. ശേഖര്‍ 
ഗായിക: പി. സുശീല 


എനിക്കു ദാഹിക്കുന്നു 

എന്‍െറ അസ്ഥികള്‍ക്കുള്ളില്‍ 

പുതിയൊരു ഗന്ധം നിറയുന്നു 

ഈ ഗന്ധം നുകരു ഈ ദാഹം തീര്‍ക്കു 

പഞ്ചേന്ദ്രിയങ്ങളെ കൊത്തിയുണര്‍ത്തും 

പാമ്പുകളെപ്പോലെ 

പുളയുമെന്നുള്ളിലെ 

ഞരമ്പുകള്‍ക്കെങ്ങനെ 

ഫണം കിളിര്‍ത്തു നഗ്നഫണം കിളിര്‍ത്തു 

പുതിയൊരു മോഹത്തിന്‍ മുഖങ്ങളാവാം 
അതു 

പുരുഷലാളനമേററു തളിര്‍ത്തതാവാം 

എന്‍െറ സ്വപ്നങ്ങളെ ലഹരിയില്‍ മുക്കും 

ഏകാന്തയാമിനിയില്‍ 

വിടരുമെന്‍ മെയ്യിലെ മലരമ്പിനെങ്ങനെ 

നഖം മുളച്ചു വ്രജനഖം മുളച്ചു 

പുതിയ വികാരത്തിന്‍ നഖങ്ങളാകാം അവ 

പുരുഷന്‍െറ ചൂുടേററു മുളച്ചതാവാം. 


ചിത്രം: പ്രിയമുള്ള സോഫിയ 
1104 


സംഗിതം: ദേവരാജനി 
ഗായകന്‍: യേശുദാസ്‌ 


ആദമോ ഹവ്വയോ അനുരാഗകഥയില്‍ 
ആരെയാരാദ്യമായ്‌ കീഴടക്കി 









ആരുടെ കഞ്ഞുനകള്‍ ശൃംഗാരകലകള്‍ 
ഗരാദ്യത്തെ മുഖവുരയെഴുതീ 
കാററിന്‍െറ വിരലൊന്നു തൊടുക്കുമ്പോഗ്‌ 
നാണിക്കും 
ാട്ടുവാകപ്പൂവുകള്‍ക്കറിയില്ലേ 
മഞ്ഞിന്‍െറ ഇഴനേര്‍ത്തപുടവ ചുററീ 
മരതകമലയുടെ ഒതുക്കിറങ്ങി 
മണ്ണിന്‍െറ മാറില്‍ തളര്‍ന്നു ചായും 
മാധവചന്ദ്രികയ്ക്കറിയില്ലേ 
പറഞ്ഞുതരൂ മൌാനവികാരത്തിന്‍ 
ഭാഷയില്‍ നിങ്ങള്‍ പറഞ്ഞു തരൂ 
ഏകാന്തനിശകളില്‍ പ്രിയമാനസങ്ങള്‍ 
തേടിയെത്തും സ്വപ്നങ്ങള്‍ക്കറിയില്ലേ 
പൊന്‍പീലി ഇളംപിലിച്ചിറകുരുമ്മീ 
പവിഴപ്പുംചൊടികളില്‍ ചൊടിയുരുമ്മീ 
വച്ചിലക്കൂട്ടില്‍ തണുപ്പു മാററും 
പാതിരാപ്പക്ഷികള്‍ക്കറിയില്ലേ 
പറഞ്ഞുതരു മുകവികാരത്തിന്‍ 
ഭാഷയില്‍ നിങ്ങള്‍ പറഞ്ഞുതരൂ. 


1102 


ഗായകന്‍: സി.ഒ. ആര്‍്ീറാ 


അയ്യടി മനമേ! അടി- 

അയ്യടി മനമ്മേ-ഈ 

വല്യപ്പനിപ്പം പഴയ പോലൊന്നും; 

വയുടി മനമേ! മനമേ! അയ്യടിമനമേ! 
സ്വര്‍ഗ്ഗത്തുനിന്നൊരു ആലേലിറങ്ങിയ 
സര്‍ക്കസ്സുകാരിപ്പെണ്ണേ!-മനസ്സിന്‍െറ 
സൈക്കിള്‍ മറിക്കണ പെണ്ണേ! 

നിന്‍െറ കണ്ണില്‍ പ്രേമം! 
പുരുഷന്‍െറയുള്ളില്‍ ചാരായം! 
വന്നുമുട്ടല്ലേ-നിങ്ങള്‍ വന്നുമുട്ടല്ലേ! 
വല്യപ്പനിത്തിരി നിന്നാട്ടെ! (അയ്യടിമനമേ...) 
ചട്ടയ്ക്കും മുണ്ടിനും ചിലവുചുരുക്കിയ- 
ചട്ടക്കാരിപ്പെണ്ണേ/...ഞരമ്പിന്‍െറ 
കെട്ടുകളഴിക്കണ പെണ്ണേ! 

നിന്‍െറ നെഞ്ചില്‍ ചൂട്‌! 

പുരുഷന്‍െറ ചുണ്ടില്‍ കഞ്ചാവ്‌! 
വന്നുമുട്ടല്ലേ... എന്നെ വന്നുമുട്ടല്ലേ! 
വല്യപ്പനീ വഴി പൊയ്ക്കോട്ടേ! 

(അയ്യടി മനമേ...) 


1106 


ഗായിക: പി. മാധുരി 


ഒന്നുറങ്ങൂ... ഒന്നുറങ്ങു! 
നക്ഷത്രങ്ങളേ! നിങ്ങള്‍ പാടു! 


72 വയലാര്‍ കൃതിക 


മാനവികാരത്തിനെറ ഭാഷയില്‍... എല്ലാ ദിവസവും ഞങ്ങളോടുകൂടി 


൫൦... ൭... വസ്സിക്കേണ,; 
മാലാഖമാരേ” നിങ്ങള്‍ പാടൂ। പിതാവും പുത്രനും പരിശുദ്ധാത്മാവ; മായ 
മുകവികാരത്തില്‍ ഭാഷയില്‍ _ സര്‍വേശ്യ 


ആ. ആ, ആ. ഒന്നുറങ്ങു; 


1107 
ഹോയിക.- പ മാധുരി 
ത്ിഒ. ആറാ. കോറസ്‌ 


ഈറന്‍കണ്ണുകളില്‍ മോഹങ്ങള്‍ മരിക്കു്ല 
ദുഃഖവീഥികളില്‍! 

ഒരു പ്രതീക്ഷയ്ക്കെനിക്കിടമില്ലേ? 

ഒരു തൃക്കൈ തുണയില്ലേ? 

ഈ ഇടയപ്പെണ്ണിന്‍െറ മെഴുകുവിളക്കുകഥ 
അവിടുന്നു വാങ്ങുകയില്ല? 






ഓശാനാ-മാശാനാ ദാവീദിന്‍ ദേവാ... ശ്രീയേശുദേവാ! (വേദനകള്‍. 
പുത്രനോശാനാഃ 
നിരദ്ധനതില്ലാത്ത-നിന്ദിതരില്ലാത്ത; ചിത്രം: രാഗം 
ശീ ക്രിസ്തു രാജ്ൃത്തിന്നോശാനാ! 
(ഭാശാനാ...) | 1109 
സ്വര്‍ഗം ഭൂമിക്കു വാഴ്ദാനം നല്‍കിയോരി- സംഗീതം: സലിരി ചൌഥതി 
സായേലിലെ രാജാവേ: 


ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനക? 

പച്ചക്കു രുത്തോല കൊടികളുമായ്‌ ഞങ്ങള്‍; 

ഉച്ചത്തില്‍ വാഴ്ത്തുന്നു_ നിന്‍ നാമം! ഇവിടെ കാററിനു സുഗന്ധം 

ഇതിലേ പോയതു വസന്തം 

വസന്തത്തിന്‍ തളിര്‍തേരിലിരുന്നതാരര്‍്‌ 

വാസരസ്വപ്നത്തിന്‍ തോഴിമാര്‍ (ഇവിടെ... 

ഇവിടെ തേരു നിര്‍ത്താതെ 

ഇതുവഴിയൊന്നിറങ്ങാതെ 

എനിക്കൊരു പുതരാതെന്തേ പോയ്‌ പോയ്‌ 
പൂക്കാലം! (ഇവിടെ...) 

ഭ്തുകന്യകേ നീ മറെറാരു പൂക്കാലം 

അകലെ സാഗരതിരകള്‍ (2) 

അവയില്‍ വൈഡൂര്യമണികള്‍ 

തിരകളില്‍ തിരുമുത്തുവിതച്ചതാരര്‍്‌ 

താരകദ്ധീപിലെ കിന്നരന്മാര്‍! (അകലെ...) 

ഇരുട്ടിന്‍ കണ്ണുനീരാററില്‍ 

ഒരുപിടിമുത്തെറിയാതെ 

മനസ്സിന്‍െറ കണ്ണടച്ചെന്തേ പോയ്‌ പോയ്‌ 

കിന്നരന്മാര്‍ 

ഹൃദയേശ്വരീ നീ മറെറാരു വൈഡുര്യം! 

ഹൃദയം പൂത്തത്‌! മിഴികള്‍ (2) 

അതില്‍ ഞാന്‍ നിന്‍ കൃഷ്ണമണികള്‍ 

നിറമുള്ള യുവത്വത്തിനെന്തഴക്‌ 

നിന്‍െറ വികാരത്തില്‍ നൂറഴക്‌ (ഹൃദയം...) 

ചിരിക്കും ചെണ്ടുമല്ലിക്കും 

ചിറകുള്ള നൊമ്പരങ്ങള്‍ക്കും 

തിളങ്ങുന്ന കണ്ണുകള്‍ നല്കാന്‍ വാവാ 

വിശ്വശില്പി (ചിരിക്കും... 

'പിയഗായകാ നീ എന്നിലെ പ്രേമശില്പി 

ര്‍ (ഇവിടെ... 


ഉച്ചത്തില്‍ വാഴ്ത്തുന്നു നിന്‍ നാമം; 
(ഓശാനാ...) 


1108 


ഗാത്ത്കം ചി മാഗൃത്‌ 


വേദനകള്‍ തരലാടി മാറും... 
ദേവാ ശീയ്യേശുദേവാ! 
ആലംംബഹീനയായ്‌ മുട്ടുകുത്തും; 
ഏഎനിക്കടയം - നിന്‍ തിരുഹൃദയം! 


ഉഷ്ണമേദ്ധയില്‍_ 

ഒരു ശളിരമരത്തണലില്ലേ...? 

ഒര്യ തണ്ണീപ്ചന്തലില്ലേ...? 

ഈ അഭയാര്‍ത്ഥിനിയുടെ ചിറകറ്റ ഗദ്ഗദം; 

അധവിട്യന്നു കേള്‍്ക്കുകയില്ലേ? 

ദവാ... രീരയശുദേവാ! (വേദനകള്‍...) 

കാരയണൃവാനായ കര്‍ത്താവേ! 
ഞങ്ങളുടെയീ ഭവനത്തെ- 

അങ്ങയുടെ ആവലയമായി സ്വീകരിക്കേണമേ! 

ദൃഖങ്ങളിലാശ്ധാസവും ആവശ്യങ്ങളില്‍ 

സഹായവും നല്‍കി; 


സ്ന ഗീതം. സ്ഥഗ്ര്ച ധര? 
ഗായിക: പ്‌സുശീല 


973 


പനിനീര്‍പൊയ്കഡില്‍ 
പാതി വിടരും മൊല്ടു 
പുടുതേനുമ്മകള്‍ 

തകത്തെ കതിര്‍മിഴികള്‍ തുറന്നു 


നോക്കു നീ 


൧ള്‍ നിന്‍െറ 


ഓമനതിങ്കള്‍പ്പക്ഷീ (2) 

നീലത്താമരക്കുളത്തിലെ തിങംള്‍പ്പക്ഷി 

പെറെറാരു പാതിരാമുത്തിനു പേരെന്ത്‌ __ 
(ഓമന...) 











അവിടെയല്ലയോ സനനുര്യം. 


1112 


വവംഗിതം: ന്ധവലി്‌തിചാൌയധരി 
ഗായിക: പി; സുശീല 


ഇളംതെന്നല്‍ ഉറങ്ങുമ്പോള്‍ 
ഇലകിങ്ങിണികുടിലില്‍ 

തൂവെള്ളപ്പുടവ ചുററി തുളസിപുംപടവില്‍ 
ഉറങ്ങാത്ത മിഴികളുമായ്‌ 
ഉപവസിക്കുവതാരോ ആരോ (ഓമന...) 
താലോലം മണിപൈതല്‍ 

കാല്‍തോറും വളരാന്‍ 


അമ്പാടിപൂങ്കുയിലേ പാടുമഞ്ജന 


പുൂജ്പുയിലേ (അമ്പാടി...) 
കറുത്തചന്ദ്രികയില്‍ കാളിന്ദീതീരത്തില്‍ 


(കറുത്ത...) 
ആയിരം പൌര്‍ണ്ണമികള്‍ വരുമോ നീ കണ്ണുകാണാന്‍? കുറുമൊഴി 
ആയുസ്സില്‍ വിടരാന്‍ പുചൂടുമോ നീ (അമ്പാടി...) 


തളികയില്‍ കളഭവുമായ്‌ 
തപസ്സിരിക്കുവതാരോ ആരോ (ഓമന...) 


1111 


സംഗീതം: സലില്‍ത്ചാൌധരി 
ഗായകന്‍: യേശുദാസ്‌ 


എന്‍െറയേതോ ജന്മത്തില്‍ എന്നോ ഞാന്‍ 

കേട്ടൊരു ഗാനാലാപം 

കൂഹുകൂഹുകുഹുകുഹു പ്രേമഗീതം 

ഇന്നുമെന്‍ മൌനങ്ങള്‍ ലാളിക്കുമുന്മാദം 
(അമ്പാടി...) 

നിന്‍െറ വൃന്ദാവനത്തിലെ 

വൈശാഖമുല്ലതന്‍ 

നുപുരനാദം 

ലല ലല ലല ലല 

നൃത്തതാളം (2) 

ഇന്നുമെന്‍ യവ്വനം തേടുന്നാരാവേശം 
(അമ്പാടി...) 


ഗുരുവായൂരപ്പന്‍ തന്ന നിധിക്കല്ലോ 
' പിറന്നാള്‍ പൂക്കള്‍ 
അരുമചൊടിയില്‍ പുഞ്ചിരിയാടും 
തിരുനാള്‍ പൂക്കള്‍ 

വിളിച്ചാല്‍ മിണ്ടാത്തൊരു ബിംബം 
അതിനെന്തിനലങ്കാരം 
അതിനെന്തിനു തേവാരം 


1113 
സ്വര്‍ഗ്ഗത്തിന്‍െറ സുവര്‍ണ്ണപ്പടവിലെ 


സംഗതം: സചലിത്ചാൌാധരി 


സ്വപ്നക്കതിരല്ലേ ഗായിക: വാണ്‌ജയറാം 
വിശ്വപ്രകൃതി വിളിച്ചിട്ടെത്തിയ 
വിസ്മയമല്ലേ നീ നാടന്‍പാട്ടിലെ മൈന! 


തുറന്നു വിണ്ണില്‍ ഗോപുരം 

തെന്നല്‍ വീശീ ചാമരം 

കൈകള്‍ നീട്ടീ ഭുതലം ജതുക്കള്‍ നല്കീ 
സ്വാഗതം 

മനുഷ്യന്‍ മാത്രം നിന്നരുകിലെത്തുമ്പോള്‍ 
മനസ്സിനെന്തിനീ പൊയ്മുഖം 

ജനിച്ച ദിവസത്തില്‍ മടിയിലിരിക്കുമെന്‍ 
പൊന്നഴകേ 

നിനക്കിതാ പുഷ്പമകുടങ്ങള്‍ ഇന്നു 
നിനക്കിതാ ഭാഗ്യതിലകങ്ങള്‍ 
പൊന്നഴകേ 

എനിക്കായ്‌ പകരം നല്കുമോ നെഞ്ചിന്‍ 


നാടോടിപ്പാട്ടിലെ മൈന! 

നാരായണക്കിളി മൈന! 

ഈ കണ്ണീര്‍പ്പന്തലിനുള്ളില്‍ 

എന്നെ കണ്ടാലോ 

കുടെ വന്നാലോ 

ഓ...ഓ... (നാടന്‍...) 
മനസ്സിലെ മച്ചുകവാതില്‍ പിച്ചകവാതില്‍ 
തുറക്കും 

മയങ്ങുന്ന കുത്തുവിളക്കും മുത്തുവിളക്കും 
കൊളുത്തും (മനസ്സിലെ...) 
ഇരുട്ടിന്‍ കല്‍ക്കരിചൂടില്‍ ശില്പങ്ങള്‍ 
സ്വപ്നങ്ങള്‍ 


വയലാര്‍ കൃത 


എന്നെ മറന്നാലോ അങ്ങ്‌ മറന്നാലോ പെൺമക്കൾക്കു കൊടുക്കാനോ? 
(നാടന്‍...) (പള്ളിച്ചന്തയ 

കിനാവിലെ കീര്‍ത്തനക്കമ്പികള്‍ പത്തുവട്ടി പൂവിനു വന്നൂ 'കുഞ്ഞേനം 

കൈനഖംകൊണ്ട്‌ തുടിക്കും കാലത്തു പട്ടയൊഴിച്ചു മുഖം കഴുകും 

ഞരമ്പിന്‌ ചൂടുകള്‍ നല്കും ചുംബനം 'കുഞ്ഞേനാ 

നല്കും വിടര്‍ത്തും (കിനാവിലെ...) | പുക്കടയൊന്നു തുറന്നാട്ടേ 

വികാരം നാദമായ്‌ മാററും മാനങ്ങള്‍ പൂവെടുത്തു കൊടുത്താട്ടേ!” (പൂ 


മോഹങ്ങള്‍ | പിന്നെ പരിപ്പു-പച്ചടി-കിച്ചടി കൂട്ടി- 

എന്നെ മറന്നാലോ അങ്ങ്‌ മറന്നാലോ പിറന്നാളുണ്ണാന്‍ വന്നാട്ടേ! വന്നാട്ടേ... 
ഇരുണ്ടോരീ ചക്രവാളത്തില്‍ വന്നാട്ടേ... (ആ കൈയി 

കാഞ്ചനസുര്യന്‍ കൊടിവച്ച കാറിലെ പുത്തന്‍ മന്ത്രിക്ക്‌ 
ഉദിക്കും ഇതുവരെ പൂത്തുകാണാത്തൊരു കൊച്ചിക്കോട്ടയില്‍ സ്വീകരണം!-ഇന്നു 
പൌര്‍ണ്ണമിതിങ്കള്‍ ചിരിക്കും (ഇരുണ്ടോരിീ...) കൊച്ചിക്കോട്ടയില്‍ സ്വീകരണം! 
വെളിച്ചം പീലി വിടര്‍ത്തും (കൊടിവ 
തീരങ്ങള്‍ യാമങ്ങള്‍ നടവഴിതോറും വിരിക്കാനോ? 
എന്നെ മറന്നാലോ അങ്ങ്‌ മറന്നാലോ കുടവയറിന്‍മേല്‍ ച്റര്‍ത്താനേ0? 

(നാടന്‍...) നുറുവണ്ടിപൂവിനു വന്നു “നേതാക്കന്മ; 

| നമ്മളെ നാക്കുകൊണ്ടു പോക്കറ്റടിക്കും 
1114 “നേതാക്കന്മാര്‍!” 
“പൂക്കടയൊന്നു തുറന്നോട്ടെ! 


ഗായകന്‍: കെ.ജെ. യേശുദാസ്‌ 
ടു പുവെടുത്തു കൊടുത്താട്ടേ!” 


ആ കൈയിലോ-ഈ കൈയിലോ (2) പിന്നെ നാലുകൂട്ടം പ്രഥമന്‍ കൂട്ടി- 
അമ്മാനപുച്ചെണ്ട്‌!-കണ്ണനു പിറന്നാള്ളുണ്ണാന്‍ വന്നാട്ടേ! വന്നാട്ടേ... 
സമ്മാനപ്പുച്ചെണ്ട്‌! (ആ കൈയിലോ...) വന്നാട്ടേ...! (ആ കൈയിലേ 
അമ്പലപ്പുഴയമ്പലത്തില്‍ 

തൊഴുതുണര്‍ന്നൊരു പൂച്ചെണ്ട്‌! ചിത്രം: മക്കള്‍ 

അര്‍ത്തുങ്കല്‍ പള്ളിയില്‍ പോയ്‌ മുട്ടുകുത്തിയ 1115 


പൂച്ചെണ്ട്‌! (ആ കൈയിലോ...) 
കുടുമ നരച്ചൊരു നമ്പൂരിച്ചനന്‍; (2) 
“കുടമാളൂരു'ന്നു കല്യാണം!-ഇന്ന്‌ 
കുടമാളൂരുന്നു കല്യാണം! ശ്രീരംഗപട്ടണത്തിന്‍ 
പെണ്ണിന്‍െറ മുടിയില്‍ ചൂടാനോ...? ശില്‍പകലാഗോപുരത്തില്‍ 
പട്ടുകിടക്കയില്‍ തൂവാനോ? (പെണ്ണിന്‍െറ...) ശ്രീമംഗലപ്പക്ഷി നീ വന്നു നിന്‍െറ 
പത്തുപനിനീര്‍പൂവിന്നു വന്നു 'നമ്പൂരിച്ചന്‍!' | പുഷ്പപ്രദര്‍ശനശാലയില്‍നിന്നൊരു 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


വെറ്റില വെറ്റമുറുക്കി മിറ്റനിറയ്ക്കുന്ന പുമൊട്ടെനിക്കു തന്നു 

'നമ്പൂരിച്ചന്‍!' നീലപ്പളുങ്കു വിളക്കില്‍ പൂത്തൊരു 
പൂക്കടയൊന്നു തുറന്നാട്ടേ! നഗ്നനാളത്തിനരികില്‍ എന്‍െറ 
പൂവെടുത്തു കൊടുത്താട്ടേ! (പൂക്കട... | നിത്യരോമാഞ്ചങ്ങള്‍ സ്വപ്നവിലാസിനി 
പിന്നെ കാളനോലന്‍ അവിയലുട്ടി- നിന്‍െറ ദാഹങ്ങളെ 


പിറന്നാളുണ്ണാന്‍ വന്നാട്ടേ-വന്നാട്ടേ-വന്നാട്ടേ! | സ്വാഗതം ചെയ്യുവാന്‍ നിന്നു 
(ആ കൈയിലോ...) | മാര്‍കഴികാററില്‍ കുളിരില്‍ കുളിച്ചനിന്‍ 


'കുറുവനങ്ങാട്ടുള്ള കുന്നേനാച്ചനന്‍; (2) മന്ദഹാസത്തിന്‍ കൊടിയില്‍ പുത്ത 
'കുന്നേപപള്ളിയില്‍ ' പെരുന്നാള്‌!-ഇന്ന്‌; കന്യകാസന്ദര്യം 
കുന്നേപള്ളിയില്‍” പെരുന്നാള്‌! കോരിത്തരിക്കുമെന്‍ മാറില്‍പ്പടര്‍ത്തുവാറി 


പള്ളിച്ചന്തയില്‍ വില്‍ക്കാനോ? നുറുമ്മവയ്ക്കുവാന്‍ നിന്നു. 


രതരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


1110 


ഗാ ന്മിക. ൨ ല്‌ ൧ാഗഥവു ര 


ചെല്ലം... ചെല്ലം ചാഞ്ചക്കം! 

ചെപ്പടി മുത്തേ! ചാഞ്ചക്കം! 

ചെഞ്ചുണ്ടിതളില്‍ ചെറുതേനുതിരും- 

പക്കരയുമ്മയ്ക്കു ചാഞ്ചക്കം! 

മുത്തശ്ലീയമ്മേടെ മുറുക്കിച്ചുവപ്പിച്ച- 

മുത്തം വാങ്ങാനോ? 

മുത്തച്ഛന്‍ കുലുക്കുന്ന കുടവയറിന്മേല്‍- 

നൃത്തം വയ്ക്കാനോ? 

തുള്ളാട്ടം... നിന്‍െറ തുള്ളാട്ടം-ഈ 

തങ്കപ്പാവക്കുതിരപ്പുറത്തു നിന്‍ തുള്ളാട്ടം- 
തുള്ളാട്ടം! (ചെല്ലം... ചെല്ലം...) 

അച്ഛന്‍െറ കയ്യില്‍നിന്നും പിറന്നാള്‍ 


സമ്മാനം! 
എത്തിപ്പിടിക്കാനോ? 
അമ്മയുടെ മോഹമാം ആമ്പല്‍പുവിന്‍- 
അല്ലിയുറങ്ങാനോ? 


തില്ലാട്ടം നിന്‍െറ തില്ലാട്ടം-ഈ 
ചിത്രപ്പീലിച്ചിറകുള്ളോരുഞ്ഞാലില്‍ തില്ലാട്ടം- 
തില്ലാട്ടം! (ചെല്ലം...ചെല്ലം...) 


1117 


ഗായകര്‍: ജയചന്്രന്‍, ശ്രീജിത്ത്‌ 


ആദത്തെ സൃഷ്ടിച്ചു-ഏദനിലാക്കി ദൈവം! 
ഏകനായിരിക്കാതെ സ്ത്രീ വേണം 
കൂട്ടിനെന്ന്‌- 
നിദ്രയിലാദത്തിന്‍െറ 
അസ്ഥിയിലൊന്നെടുത്ത്‌; 
സ്ര്രീയാക്കിച്ചമച്ചവന്‍ ഹവ്വയെന്നു പേരുമിട്ട്‌! 
തോട്ടം സുക്ഷിപ്പാനും; കായ്കനികള്‍ 
ഭക്ഷിപ്പാനും; 
തോട്ടത്തിലവരെ കാവലുമാക്കി ദൈവം! 
അതു നിങ്ങടെ ദൈവം... ഇത്‌ ഞങ്ങടെ 
ദൈവം; 
ആദത്തെ സൃഷ്ടിച്ച്‌ നിന്‍ ദൈവത്തെ 
സൃഷ്ടിച്ചത്‌; 
വേദങ്ങള്‍ വീണ്ടെടുത്ത വൈകുണ്ഠ 
നാഥനല്ലോ! 
പൊക്കിളിന്‍ പൂവിനുള്ളില്‍ ബ്രഹ്മാവെ 
വളര്‍ത്തുന്ന- 
പാരുക്കടലില്‍ പള്ളികൊള്ളും ശ്രീപത്മനാഭ 
നല്ലോ! 
അത്‌ നിങ്ങടെ വേദം-ഇത്‌ ഞങ്ങടെ വേദം! 


975 


ആദത്തെ വഞ്ചിപ്പാനായ്‌ സാത്താനൊരു 
സൂത്രമെടുത്തു। 
സാത്താന്‍ 
വശവുമായ്‌। 
തോട്ടത്തിന്‍ നടുവിലുള്ള വൃക്ഷത്തിന്‍ ഫലം 
നിങ്ങള്‍- 
തിന്നുന്ന നാളില്‍ കണ്ണുതുറക്കും നിശ്ചയം! 
കണ്ണുതുറക്കും നിങ്ങള്‍ ദൈദവത്തെപോലെ 
യാകും!” 
നേരെന്നു വിശ്വസിച്ചു പഴം നാലവള്‍ പറിച്ചു... 
അവള്‍ തിന്നൂ! - വേഗം കൊണ്ടു 
കൊടുത്തവനും! 
തിന്നപ്പോള്‍ ഇരുവരും നഗ്നരായ്‌ ചമഞ്ഞല്ലോ! 
അത്‌ നിങ്ങടെ ദൈവം-ഇത്‌ ഞങ്ങടെ ദൈവം! 
സാത്താനെ വഞ്ചിപ്പാനായ്‌ വിഷ്ണുവൊരു 
സൂത്രമെടുത്തു- 
സര്‍പ്പത്തെ പിടിച്ചവന്‍ പാല്‍ക്കടലില്‍ 
മെത്തയാക്കീ! 
“മീനായും-ആമയായും-“പത്തവതാരം” 
ചെയ്തു! 
പാപികളെ നിഗ്രഹിച്ചു... ഞങ്ങളെ രക്ഷിച്ചു! 
അത്‌ നിങ്ങടെ വേദം-ഇത്‌ ഞങ്ങടെ വേദം! 
ആദത്തെ വിളിച്ചപ്പോള്‍ ഏദനില്‍ 
കാണാനില്ല! 
ഇതിന്നായിട്ടാദമേ! നിന്നെ ഞാന്‍ 
സൃഷ്ടിച്ചല്ലോ! 
തോട്ടത്തില്‍ നിന്നവരെ അആട്ടിപ്പുറത്താക്കീ! 
“മാലാഖമാരെ ”-കാവലുമാക്കി ദൈവം! 


സര്‍പ്പത്തിന്‍ വായില്‍ കയറി 


ചിത്രം: രാസലീല 
1118 


സ്പംഗീതം: സലില്‍ ചാൌഥധതി 
ഗായകരി: യേശുദാസ്‌, വാണ്‌? ജയറാം, 
സ്സി.ഒ. ആദ്േറാ 


ഓ--ആയില്യംപാടത്തെ പെണ്ണേ 

അണിയറ മണിയറ കിരുകിരെ തുറന്നാട്ടെ 

ആരു കൊയ്ുമാരു കൊയ്യും 

ആരു ചൂടുമാരു ചൂടും 

വയല്‍പ്പു---ഈ വയല്‍പ്പു 

കിളിയേ കിളികിളിയേ 

നിലാഞ്ജനപ്പൈങ്കിളിയേ 

ഈ കറുകവയല്‍ കുളിരുകൊയ്യാന്‍ നീ 
കുടെ വാ 

ആലി ചെറു പീലി 

അരത്താലിപ്പു ചൂടി 


976 


ആടുമിളം കതിരുനുള്ളാ൯ നി കൂടെവാ 


(കിഴിയെ...) 


ഒളികണ്ണാല്‍ എന്നെ നോക്കൂല്ലേ 
പൂക്കൂല്ലേ എന്നില്‍ പൂക്കൂല്ലേ ഹോ! 


(കിളിയെ...) 


പൊന്‍തൂമ്പകൊണ്ടോല്‍ മദിക്കും മണ്ണ്‌ (2) 
പുഞ്ചയ്ക്കു പൂമ്പാല്‍ ചുരത്തും മണ്ണ്‌ 


(പൊന്‍...) 


ഞാനെന്‍െറ സ്വപ്നം വിതയ്ക്കും മണ്ണ്‌ (2) 


(പൊന്‍...) 


നീ കൂടു കൂട്ടും കരള്‍ച്ചില്ലയില്‍ (2) 

നീ പെയ്യിറങ്ങും വികാരങ്ങളില്‍ (2) 
ഞാന്‍ പൂത്തുനില്ക്കും മരിക്കുംവരെ (2) 
ഓ... നിന്‍െറ മാത്രം നിന്‍െറ മാത്രം 
എന്നുമെന്നും നിന്‍െറ മാത്രം 
വയല്‍പ്പു ഈ വയല്‍പ്പൂ... 


1119 


സംഗീതം: സലില്‍ ചൌധരി 
ഗായകന്‍: യേശുദാസ്‌ 


മനയ്ക്കലെ തത്തെ മറക്കുടത്തത്തെ 
ഏയ്‌ ഇന്നല്ലെ മംഗലാതിരരാത്രി 
ആടണംപോല്‍ പാടണംപോല്‍ 
പാതിരപ്പൂവിന്‌ ഗന്ധര്‍വന്‍കാട്ടില്‍ 
പോകണംപോല്‍ 
പൊന്നാററില്‍ പാടിത്തുടിച്ചുകുളിച്ചോ നീ 
ഏലക്കുറി ഏഴും ചാലിച്ചണിഞ്ഞോ 


ചന്ദനക്കോടിയുടുത്തോ (പൊന്നാറ്റില്‍... 
ശംഖുഞൊറിതറ്റുടുത്തോ 
ശ്രീദേവിയെ തൊഴുതോ (ശംഖു... 


ഇളംനീരും തേന്‍പഴവും നേദിച്ചോ? (മന... 


താലത്തില്‍ അഷ്ടമംഗല്യമെടുത്തോ നീ 
പവിഴവിളക്കിന്‍ തിരി തെറുത്തോ 
പൊന്‍വള കൈയിലണിഞ്ഞോ 


പാലയ്ക്കാമാലയണിഞ്ഞോ (പാല... 
പ്രാണപ്രിയനെ കണ്ടോ (പാല... 
ദശപുഷ്പം കൊണ്ടുപോയി 

ചൂടിച്ചോ? (മന... 
1120 


സംഗീതം: സ്ഥിതി ചാഗതി 
ഗായകന്‍. ജയചന്ദ്രന്‍ 


നിശാസുരദികള്‍ വസന്തസേനകള്‍ 
നടനമാടാന്‍ വരികയോ---രതി... 
നടനമാടാന്‍ വരികയോ 


(മനയ്ക്കലെ. 


(കിളിയെ...) 


) 


) 


) 
) 


വയലാര്‍ കൃതിക്ൃഷ് 


എന്നെ വിളിച്ചുണര്‍ത്താന്‍ പ്രിയദര്‍ശിനി ന്റ 

വികാരവതിയായി വരികയോ? 

വീണ്ടും വരികയോ? 

മദാലസയാമിനി 

ഒരു രാസലീിലാലോലയെപ്പോലെ 

(മദാലസ) 

വരുമ്പോള്‍ വെണ്ണിലാവില്‍ 

യമുന ലജ്ജയില്‍ മുങ്ങിയോ? 
(വരുമ്പോള്‍...) ( നിശാ... ] 

മനോരഥവീഥിയില്‍ ഒരു 

ക്ഷീരസാഗരപുത്രിയെപ്പോലെ (2) 

ഒഴുകും നിന്‍ സുഗന്ധം 

തഴുകും തെന്നലായി ഞാന്‍ വരും 


(ഒഴുകും...) 
വിലാസിനി! നീ സഖി! നഖരേഖ മൂടും 
നിര്‍ത്തുകിലോടെ (വിലാസിനി...) 
കുളിക്കും നിന്‍െറ പൂമെയ്‌ 
പൊതിയുമോളമായ്‌ 
ഞാന്‍ വരും (കുളിരും...) 

(നിശാ... വരികയോ) 
1121 


സംഗീതം: സലില്‍ ചൌധരി 
ഗായിക: ചി. സുശ്തീല 


നീയും വിധവയോ--നിലാവേ 
ഇനി സീമന്തക്കുറികള്‍ സിന്ദുരക്കൊടികള്‍! 
നിന്‍െറ നീലക്കുറുനിരകള്‍ ചൂടുകില്ലയോ 
(നീയും...) 
ആകാശക്കുടക്കീഴെ നീ തപസ്സിരിക്കുകയോ 
(ആകാശ...) 
ഏകാന്തശുനൃതയില്‍ ഒരു മൂകവിഷാദം 
പോലെ... (നീയും...) 
ഭസ്മക്കുറിയണിയും ദുഃഖക്കതിര്‍ പോലെ... 
(നീയും...) 
നീയും വിരഹിണിയോ നിലാവേ 
പൊട്ടിക്കരയാന്‍ കൊതിയില്ലേ 
സ്വപ്നം കാണാന്‍ നിനക്കും വിധിയില്ലേ? 
(നീയും...) 
ആത്മാവില്‍ ചിതയുമായ്‌ 
നീ എരിഞ്ഞിരിക്കുകയോ (ആത്മാവില്‍...? 
വെള്ളോട്ടുവളകളൂുരി ഒരു വെള്ളപ്പുടവയും 
ചുററി 


നീയൊഴുകും 


നീരൊഴുകും 
തുമിഴി രൊഴുകൂ (നീയും...) 


തുളസിപ്പുപോലെ 


ചിത്രം: പ്രിയേ നിനക്കുവേണ്ടി 


1122 
സംഗീതം: ആര്‍.കെ. ശേഖര്‍ 
ഗായകര്‍: യേശുദാസ്‌ 


സ്വപ്നാടനം എനിക്കു ജീവിതം 
സ്വര്‍ഗ്ഗങ്ങളെന്‍െറ നിശാസദനങ്ങള്‍ 
പ്രാണേശ്വരീ ഇഷ്ടപ്രാണേശ്വരീ-_നിന്‍െറ 
നാണങ്ങള്‍ വളകിലുക്കും സയധങ്ങള്‍ 
പിച്ചളക്കുമിള കൊത്തിയ വാതിലുകള്‍ 
പ്കുതി തുറന്നു മെല്ലെ പകുതി 


തുറന്നു--ഒരു 


നഗ്നബന്ധശിലപംപോലെ നിലാവു നിന്നു 
പൂനിലാവു നിന്നു പ്രകൃതീ പ്രകൃതീ 
നിന്‍െറ പുഷ്പമേടയില്‍ 

എന്‍െറ യൌവനം പുളകമണിഞ്ഞു 
ചിത്തിര ചിറകു കിട്ടിയ ഭാവനകള്‍ 

ചിലങ്ക കിലുക്കി സ്വര്‍ണ്ണച്ചിലങ്ക 


കിലുക്കി--ഒരു 


നൃത്തമാടും ലജ്ജപോലെ നടന്നുവന്നു 
നീ നടന്നു വന്നു പ്രകൃതീ പ്രകൃതീ 
നിന്‍െറ സ്വര്‍ഗ്ഗസീമയില്‍ 

എന്‍െറ മോഹങ്ങള്‍ സുഗന്ധമണിഞ്ഞു. 


1123 


സംഗീതം: ആര്‍.കെ. ശേഖര്‍ 
ഗായകര്‍: യേശുദാസ്‌, ബി. വസന്ത 


കടാക്ഷമുനയാല്‍ കാമുകഹൃദയം 
കവര്‍ന്നെടുക്കും സ്ര്രീസാൌന്ദര്യമേ--നിന്‍ 
കവിള്‍ത്തടത്തില്‍ കുളിരളകങ്ങള്‍ 
കുറിച്ചതേതൊരു കാവ്യ൦൦കാമകാവ്യം 
കുലച്ച വില്ലിലെ മൃദുഞ്ഞണ്‍ ചരടില്‍ 
തൊടുത്തുനിര്‍ത്തിയ പുവമ്പോ 
നിറഞ്ഞമാറിലെ വേരുകളുള്ളൊരു 
വിരിഞ്ഞ പുഞ്ചിരിയോ 
കാമുകനാക്കി എന്നെ നിന്‍ 

പ്രിയ കാമുകനാക്കി 
തുടുത്ത യവനസിരകള്‍ക്കുള്ളിലെ 
തൂടിപ്പുണര്‍ന്നൊരു സയരഭമോ 
വിലാസവതി നിന്‍ പുമെയുണിയും 
വികാരലഹരികളോ 
കാമുകനാക്കി ഏന്നെ നിന്‍ 

പ്രിയ കാമുകനാക്കി 


977 
ചിത്രം: 
1124 


സംഗീതം: അര്‍ജ്ജുനന്‍ 
ഗായകര്‍: യേശുദാസ്‌, ബി വസന്ത 


ചീനവല 


കന്യാദാനം 


കത്തുന്ന പ്രേമത്തിന്‍ ചുടലയില്‍ വച്ചൊരു 
കന്യാദാനം 

കാലം സ്തംഭിച്ചു നിന്നു---കാമം ദാഹിച്ചു നിന്നു 
ആരെല്ലാമാരെല്ലാം കൂടെപ്പോകും? 
ആയിരം ദുഃഖങ്ങള്‍ കൂടെപ്പോകും. 
എന്തെല്ലാമെന്തെല്ലാം കൊണ്ടുപോകും? 
ഏകാന്തസ്വപ്നങ്ങള്‍ കൊണ്ടുപോകും 
ദുഃഖങ്ങള്‍ക്കെത്ര വയസ്സായി 
സ്വപ്നങ്ങളോളം വയസ്സായി 
വധുവാര...വധുവാര...? 

വിരഹത്തിന്‍ കതിര്‍കാണാപ്പക്ഷി. 
വേളിയെവിടെവെച്ചായിരിക്കും 

വിധിയുടെ വീട്ടില്‍വച്ചായിരിക്കും 
തോഴിമാരാരൊക്കെ കൂട്ടിനു പോകും? 
തോരാത്ത കണ്ണുനീര്‍ കൂട്ടുപോകും. 
കണ്ണീരിലെത്ര തുരുത്തു മുങ്ങി? 
പെണ്ണിന്‍െറ മാത്രം മനസ്സു മുങ്ങി. 
വരനാര്‌... വരനാര്‌? 

വഴിതെററിവന്നൊരാ വേടന്‍. (കമ്പ്യാദാനം...) 


1125 


സംഗിതം: അര്‍ജുനാന്‌ 
ഗായകനി: യേശുദാസ്‌ 


തളിര്‍വലയോ താമരവലയോ 
താലിപ്പൊന്‍വലയോ നിന്‍ 

ശൃംഗാര ചിപ്പിയില്‍ വീണത്‌ 
സ്വപ്നവലയോ പുഷ്പവലയോ 
വേമ്പനാട്ടു കായല്‍ക്കരയില്‍ 
വെയില്‍പിറാവു ചിറകുണക്കും 
ചീനവലയ്ക്കരികില്‍ 

അരികില്‍ അരികില്‍ ചീനവലയ്ക്കരികില്‍ 
ആടിവാ അണിഞ്ഞുവാ പെണ്ണാളേ നാളെ 
ആരിയങ്കാവിലു നമ്മുടെ താലികെട്ട 
ആയിരം പുപ്പാലികയിലെ സിന്ദുരം 
പൂടിവരാം പോയിവരാം 
വെള്ളിപൂക്കുമാററും കടവില്‍ 

വിളക്കുമാടം കണ്ണെറിയും 

പി ൂന്തോണിപ്പടവില്‍ 

പടവില്‍ പടവില്‍ പുന്തോണിപ്പടവില്‍ 


978 


പാടിവാ പറന്നുവാ പെണ്ണാളേ--നാളെ 
പാതിരാമണലില്‍ നമ്മുടെയാദ്യരാത്രി 

ആയിരം രാവുകള്‍ തേടിയ രോമാഞ്ചം 
ചൂടിവരാം പോയി വരാം 


1126 
സംഗീതം: അര്‍ജുനന്‍ 
ഗായിക: പ്‌. സുശീല 


പൂന്തുറയിലരയന്‍െറ പൊന്നരയത്തി 
പുഞ്ചിരികൊണ്ടൊരു പൊട്ടുകുത്തി --ഈ 
പുഞ്ചിരികൊണ്ടൊരു പൊട്ടുകുത്തി 
പൃടവയും മാലയും വാങ്ങുംമുമ്പേ 
പുരുഷന്‍െറ ചൂടുള്ള മുത്തുകിട്ടി 
പൂകൊണ്ടു മൂടിയ പുറംവേലിയുള്ളൊരു 
പൂടക്കരെയമ്പലനടയില്‍ ഇന്ന്‌ 
കംല്ലുവിളക്കിന്‍െറ കഞ്മുമ്പില്‍ നമ്മുടെ 
കല്യാണം പിന്നെ എല്ലാം കഴിഞ്ഞു 
വരുന്നതോര്‍മ്മിക്കുമ്പോള്‍ 
എങ്ങാണ്ടുന്നെങ്ങാണ്ടുന്നൊരു നാണം 
കായലിന്‍ പൊക്കിളില്‍ കതിര്‍വിരലോടിച്ചു 
കളിവഞ്ചി തുഴയും നിലാറേ-നിന്‍െറ 
ംല്യാണരാത്രിയും ഉല്ലാസയാത്രയും 
ഇന്നാണോ 
നിന്നെ നാളെ ഉറക്കച്ചടവുമായ്‌ കാലത്തു 
നാലാളു കാണുമ്പോള്‍ കളിയാക്കും 


1127 
സംഗീതം: അര്‍ജുനന്ന 
ഗായകന്‌: വയേശുദാസപ്‌ 


അഴിമുഖത്തു പറന്നുവീണ ഗരുഡനെപ്പോലെ 
ആററിലെ മീന്‍പിടിക്കും കഴുകനെപ്പോലെ 
നിഴല്‍പരത്തും ചീനവല ചീനവല--ഇതു 
നെയ്തെടുത്തതാരുടെ കൈവേല 
മുടിനിറയേ മുത്താണോ--നെഞ്ചില്‍ 
മുഖത്തോടു മുഖം നോക്കും സ്വപ്നമാണോ 
കനകംവാരിയും കരയ്ക്കെറിഞ്ഞും 
കുതിച്ചുതുള്ളും നീ 

ഉദയം പോലെ അസ്തമയംപോലെ ആരും 
രിക്കല്‍ കണ്ടാല്‍ മറക്കാത്ത സത്യംപോലെ 
മിഥ്യപോലെ 

മടിനിറയേ മീനാണോ--ചുണ്ടില്‍ 
കടലിന്‍െറ നെടുവീര്‍പ്പിന്‍ കവിതയാണോ 
ഉയരന്നുപൊങ്ങിയുമുലഞ്ഞുവീണും 
ഉറക്കൊഴിക്കും നീ 

മരണംപോലെ പുനര്‍ജനനംപോലെ 














വയലാര്‍ കൃതികള്‍ 


ദുഃഖതിരകളോടു മല്ലടിക്കും 
മോഹംപോലെ ദാഹംപോലെ 


ചിത്രം: കുട്ടിച്ചാത്തന്‍ 
1128 


സംഗീതം: ആരി.കെ. ശേഖര്‍ 
ഗായിക: എസ്‌. ജാനകി 


കാവേരീ കാവേരീ 

കരിമ്പിന്‍കാട്ടിലൂടെ 

കടങ്കഥപ്പാട്ടിലൂടെ 

കവിതപോലൊഴുകും കാവേരീ 

നിന്‍തീരത്തിലെ ഇടിഞ്ഞുപൊളിഞ്ഞൊരു 

നീലക്കല്ലൊതുക്കിന്നരികില്‍ 

ആയിരം നിഴലുകള്‍ വേതാളന്യത്തങ്ങള്‍ 

ആടുമീയിരുള്‍മണ്ഡപത്തില്‍ 

ഏതോ കാമുകനെ തേടിയലഞ്ഞുവന്ന- 

തേതൊരമാവാസി രാത്രി രാത്രി രാത്രി 

പേടിസ്വപ്നങ്ങള്‍ കറുത്ത പു വിടര്‍ത്തും 

രാത്രി 

നിന്നോളങ്ങളെ ചുടുമണ്ണുകുടിച്ചൊരു 

നിത്ൃശ്മശാനത്തിന്നരികില്‍ 

തീക്കനല്‍ക്കണ്ണുള്ള ക്ഷേത്രയക്ഷികള്‍ 
കാക്കു- 

മീ വഴിയമ്പലത്തിന്നരികില്‍ 

ഏതോ ഗായകന്‍െറ പാട്ടിലൊഴുകിവന്ന- 

തേതൊരരയന്നപ്പക്ഷി പക്ഷി 

ഏതോ ദൂതിന്‍െറ താടകപ്പൂ വിളങ്ങും പക്ഷി 


1129 


സംഗിതം: ആരി.കെ. ശേഖരി 
ഗായകന്‌: യേശുദാസ്‌ 


ഇപ്പൊഴോ സുഖമപ്പൊഴോ--സുഖ-- 
മിക്കിളിപ്പുവേ--നീ 

സ്വപ്നം കണ്ടുറങ്ങുമ്പോഴോ-രാത്രികള്‍ 
സ്വര്‍ണ്ണക്കൈവലയത്തിലൊതുക്കുമ്പോഴോ 
ഇളംമഞ്ഞു നലകിയ രണ്ടാംമുണ്ടും 
കളിയരഞ്ഞാണവുമുലയുമ്പോഴോ 
കാററിലുലയുമ്പോഴോ 

ചന്ദനലതയുടെ നഖമുള്ള കൈവിരല്‍ 
ചികുരഭാരങ്ങളില്‍ ഇഴയുമ്പോഴോ 

ഒരു വൈന്‍ഗ്ലാസില്‍ നീന്തിക്കയറിയ 
കരിവണ്ടിന്‍ ചിറകുകള്‍ പൊതിയുമ്പോഴോ 
നിന്നെ പൊതിയുമ്പോഴോ 
മന്ദാരമലരിന്‍െറ മണമുള്ള പൂമ്പൊടി 
മൃദുകേസരങ്ങളിലലിയുമ്പോഴോ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


1190 


സുയകര്‍: ഖബഹ്മാരനാദ്ദന്‍, കോറസ്‌ 


ബം ഹീം-ഡംഹീിം-ഓംഫഹീം! 

ഓം കാളി-മഹാകാളി-ഭ്രദകാളീ! 
ഓങ്കാരത്തുടികൊട്ടും- 

രുരരകാളി!.. ജയഭ്യദകാളീ। 
ചെഞ്ചിടയില്‍ മണിനാഗഫലങ്ങളാടീ। 
ചെത്തിപ്പു-അസ്ഥിപ്പു മാലകളാടീ। 
ദാരുകശിരസ്സിലെ രുധിരം നിറയും; 
താമരത്തളികകള്‍ പന്താടീ! 


താണ്ഡവമാടും രക്തേശ്വരീ-ജയ രക്തേശ്വരീ! 


ഓം: മഹാരുദ്രായൈ നമഃ! 

ഓം! മഹാഭ്ദരകായൈ നമഃ 

ഓം! കാന്താരവാസിന്വ്യൈ നമഃ! 
മാം! രക്താംബരധാരിണ്ദയ നമഃ! 
പൊന്മാനാംബര ധാരിണ്യയ നമഃ 


(ഓം ഹ്രീം...) 


പൊയ്യുടിയില്‍ ചെറുചന്ദ്രക്കലചൂടി... 
പൂലിത്തോലിന്നുടയാടയരയില്‍ ചുറ്റി... 


വാളിന്‍െറ ചിലമ്പിന്‍െറ മണികള്‍ കിലുങ്ങും! 


താള്രകമങ്ങളില്‍ നൃത്തമാടീ! 
കാടുകാത്തരുളും രക്തേശ്വരീ! 


---_ജയരക്തതേശ്വരീ... 
(ഓം മഹാരുദ്രാ...) 


ജയരക്തേശ്വരി! 


ചിത്രം: യക്ഷഗാനം 


1131 
സംഗീതം: എം.എസ്‌. വിശ/നാഥന 


ഗായിക: എസ്‌.ജാനകി 


നിശീഥിനീ നിശീഥിനീ ഞാനൊരു രാപ്പാടി 
പാടാം പാടാം എന്‍ വിരഹഗാനം 
പാണനിലുണരും യക്ഷഗാനം 
സ്വപ്നം കരിഞ്ഞ ചിതാഭസ്മധുളികള്‍ 
പുഷ്പങ്ങളാകുമീ രാവില്‍ സ്വര്‍ഗ്ഗ- 
പുഷ്പങ്ങളാകുമീ രാവില്‍ 

മേദിനീ മേദിനീ നിന്‍ 

മേഘതൂവല്‍ ചിറകുള്ള തേരില്‍ ഞാന്‍ 
പ്േപേമപൂജയ്ക്കു വരുന്നു വീണ്ടുമെന്‍ 
പ്പേമപൂജയ്ക്കു വരുന്നു 

രരുമോ മൃതസഞ്ജീവനി 

തരുമോ തരുമോ തരുമോ 

ജീവന്‍ തകര്‍ന്ന സിരാപഞ്ജരങ്ങളില്‍ 
ജയങ്ങള്‍ പൂക്കുമീ രാവില്‍---പുനര്‍- 
ജന്മങ്ങള്‍ പൂക്കുമീ രാവില്‍ 








979 


യാമിനി യാമിനീ നിന്‍കാമകാവ്യ 
വിപഞ്ചിക മീട്ടി ഞാന്‍ 
യാമപൂജയ്ക്കു വരുന്നു---ഗന്ധര്‍വ്വ- 
യാമപൂജയ്ക്കു വരുന്നു 

തരുമോ മൃതസഞ്ജീവനി 
തരുമോ തരുമോ തരുമോ 


1132 


സംഗിതം: എം.എസ്‌, വിശ്വനാഥന്‌ 
ഗായകര്‍: യേശുദാസ്‌, പി, സുശ്ത്ല 


തേന്‍കിണ്ണം പൂങ്കിണ്ണം താഴേക്കാട്ടിലെ 
താമരക്കുളമൊരു തേ൯കിണ്ണം പൂങ്കിണ്ണം 
പൂവുകളില്‍ ദേവതമാര്‍ ഇവിടെ ജനിക്കുന്നു 
താഴ്വരയില്‍ പൊന്‍തിങ്കള്‍ 
തേച്ചുകുളിക്കുന്നു 

കൂളിരിന്മേല്‍ കുളിര്‍കോരും കാട്ടില്‍__ഈ 
കുരുവികളും ഉറങ്ങാത്ത കാട്ടില്‍ 

വില്ലും ശരവുമായ്‌ മന്മഥനൊളിക്കും 
മല്ലിയംകുന്നുകളില്‍ പടരാം 

പടരുന്ന പടരുന്ന പഞ്ചേന്ദ്രിയങ്ങളില്‍ 
പ്രണയ്പ്രസാദങ്ങളണിയാം 
പാലപ്പുമണമൊഴുകും കാട്ടില്‍---ഈ 
പാമ്പുകളും ഇണചേരും കാട്ടില്‍ 
പുഷ്പിണിമാസം കാമുകര്‍ക്കേകിയ 
പച്ചിലമാളികയില്‍ വിടരാം 

വിടരുന്ന വിടരുന്ന രോമാഞ്ചങ്ങളില്‍ 
വിരലടയാളങ്ങളണിയാം. 


1133 


സംഗീതം: എം.എസ്‌. വിശ്വനാഥന്‍ 
ഗായിക: എസ്‌. ജാനകി 


പോകാം നമുക്കു പോകാം 
പോകാം നമുക്കു പോകാം 
ഏകാന്തതയുടെ ഗോമേദകമണി 
ഗോപുരം തേടി പോകാം അവിടെ 
പഞ്ചഭൂതങ്ങള്‍ തുന്നിത്തന്നൊരീ 

പഴയ ചിററാടകള്‍ മാറാം 
വാസരസ്വപ്നങ്ങള്‍ 
വാടകയ്ക്കെടുത്തൊരു 

വഴിയമ്പലമീ ഭൂമി---ഇവിടെ 
ജനനമരണങ്ങള്‍ക്കിടയില്‍ വിടരും 
ക്ഷ്ണികവികാരമാണനുരാഗം 
വലിച്ചെറിയൂ മാംസച്ചുമടിതു വലിച്ചെറിയൂ 
കാലമാം രാക്ഷസന്‍ ശൂലത്തിലൂയര്‍ത്തിയ 
കലമാന്‍ പേടയീ ഭുമി ഇവിടെ 


98) 


ടദയാസ്തമനങ്ങള്‍ക്കിടയില്‍ തകരും 
ടദനപുരാണമാണനുരാഗം 
വലിച്ചെറിയൂ മാംസച്ചുമടിതു വലിച്ചെറിയൂ. 


1134 


ഗശായ്്ക: എരത്‌.ആര്‍ര്‌. ഈശ്വരി 


അറുപത്തിനാല്‍ കലകള്‍! 

അവയുടെ മുഖങ്ങളില്‍ നവരസങ്ങഗ! 
കലകളില്‍ കാമമൊരപ്സരസ്ത്രീ। 
മമ്സങ്ങളില്‍ ശൃംഗാരം ചക്രവര്‍ത്തീ। 


ച്ക്രവര്‍ത്തീ! 


കാമാരം കടിയുമ്പോള്‍-കന്യകമാരുടെ- 
കവിളിലാ കലയുടെ കൊടി കാണാം! 


ആ കൊടി പറക്കാന്‍ ആ ചൊടി തളിര്‍ക്കാന്‍- 


ആക്മേഷലഹരിയില്‍ പൊതിയു! 


പൊതിയു...പൊതിയൂ..അനുരാഗപഈരുഷമേ! 
(അറുപത്തിനാല്‌...) 


മംഗല്യം കഴിയാത്ത മദിരാക്ഷിമാരുടെ- 
മനസ്സില്ലാ രസത്തിന്‍െറ രഥമോടും! 

ആ രസം തുടുക്കാന്‍ ആ രഥം നയിക്കാന്‍; 
ആയിരം മനമെന്നില്‍ ഉണര്‍ത്തു! 
ഉണരത്തു...ഉണര്‍ത്തു... 
അനുരാഗപൌഈരുഷമേ! (അറുപത്തിനാല്‌...) 


ചിത്രം: തുലാവര്‍ഷം 


1135 


സ്പംഗീതം: സലിത്‌ ചൌധരി 
ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനകി 


യമുനേ, നി ഒഴുകു യാമിനീ, 
യദുവംശമോഹിനീ 
ധനുമാസപ്പൂവിനു പോകും യാമം 
ഇതിലേ നീ--ഒഴുകൂ. 
കുളിര്‍തെന്നല്‍ നിന്‍െറ നേര്‍ത്ത 
മുണ്ടുലച്ചിടുമ്പോള്‍ 
കവിളത്തു മലര്‍ക്കുടങ്ങള്‍ ചുവന്നു 
വിടര്‍ന്നിടു മ്പോള്‍ 
തുളുമ്പുന്ന സോമരസത്തിന്‍ 
തളിര്‍ക്കുമ്പിള്‍ നീട്ടിക്കൊണ്ടീ 
തേര്‍ തെളിക്കും പൌര്‍ണ്ണമാസി 
പഞ്ചശരന്‍പുക്കള്‍ നുള്ളും കാവില്‍ 
അന്തപ്പുരവാതില്‍ തുറക്കു നീ 
(പഞ്ചശരന്‍...) 
വിലാസിനീസ്വപ്നവിഹാരിണീ 









(യമുനേ...) 


വയലാര്‍ കൃ തികം; 


ഹാ--ഹാ---ഹാ--ഹാ--- 
മദംകൊണ്ട നിന്‍െറ ലജ്ജ 
പൂവണിഞ്ഞിടുമ്പോള്‍ 
മദനന്‍െറ ശരനഖങ്ങള്‍ മനസ്സു 
പൊതിഞ്ഞിടുമ്പോള്‍ (മജനണ്‍െറ 


വികാരങ്ങള്‍ വന്നിഴയുമ്പോള്‍--വീണമീട്ടു 
അസ്ഥികളോടിീ 


തീരഭൂവില്‍ കാത്തിരിക്കും 
അഷ്ടപദിപ്പാട്ടൊഴുകും രാവില്‍ 
(അഷ്ടപതി... 
അല്ലിത്തളിര്‍മഞ്ചം വിരിക്കു നീ 
മനോഹര്‍രീ-സ്വര്‍റ്ഗമനോഹരീ 
ഹാ-ഹാ--ഹാ---ഹാ 


1136 


സംഗീതം: സലില്‍ ചൌധരി 
ഗായകന്‍: യേശുദാസ്‌ 


(യമുന്റേ, 


(യമുനേ... 


ങ്ഹ്ഹ്ഹും 

കേളീനളിനം വിടരുമോ ശിശിരം പൊതിയും 
കുളിരില്‍--നീ 

വ്രിളാവതിയായ്‌ ഉണരുമോ മയങ്ങും മനസ്സില്‍ 
സരസ്സില്‍ -നിന്‍ കേളീനളിനം വിടരുമോ? 
നിശാനൃത്ത സോപാനത്തില്‍ 
തുഷാരാര്‍ദ്രശില്പംപോലെ 

ഒരിക്കല്‍ ഞാന്‍ കണ്ടു നിന്നെ ഒരു 
വഭപുഷ്പംപോലെ 

തൂടുത്തുവോ തുടിച്ചുവോ തളിര്‍ത്ത നാണം 
വിടരുമോ ശിശിരം പൊതിയും കുളിരില്‍ നീ 
വ്രീളാവതിയായ്‌ ഉണരുമോ മയങ്ങും 
മനസ്സില്‍--സരസ്സില്‍ 

നിന്‍ കേളീനളിനം വിടരുമോ? 

മറന്നുവോ ഹംസഗീതം മദാലസനൃത്തഗീതം 


(മറന്നു...) 
മനസ്സുണര്‍ത്താന്‍ വന്ന 
മായാമേനകേ-- 
ഇതാണെന്‍െറ പ്രേമകുടീരം 
ശതാവരീചിത്രകുടീരം 
ഇണചേരുമാശ്ലേഷത്തിന്‍ ഇളംമണ്ണു പൂതന 


കുടീരം 

ഇവിടെ നിന്‍ പാദസരം കിലുങ്ങുകിടേ. 
വിടരുമോ ശിശിരം പൊതിയും കുളിരില്‍ 
വ്രിളാവതിയായ്‌ ഉണരുമോ മയങ്ങും 
മനസ്സില്‍---സരസ്സില്‍ 

നിന്‍ കേളീനളിനം വിടരുമോ? 


പിത്രം: സ്വിമ്മിംഗ്പുള്‍ 


1137 
സംഗീതം: അര്‍്ജുനനി 
ഗായകന്‍: ഡേശുദാസ്‌ 


എന്റെറ പ്രേമം നിനക്കു ചുററും 
ഏഴിലം പൂവേലി കെട്ടി 

എന്‍െറ ഗാനം നിനക്കു മീതേ 
പൊന്നലുക്കിന്‍ കുട നിവര്‍ത്തീ 

നീ നടക്കും വഴിയിലെല്ലാം 

പുവാരി തൂകിത്തരും 

ഞാനൊരു പൊന്നിലഞ്ഞിയല്ലയോ 
നീ കുളിക്കും പൊയ്കയെല്ലാം 
പനിനീരു നിറയ്ക്കും ഞാനൊരു 
ശിശിരമല്ലയോ 
നിന്നില്‍നിന്നൊന്നും മറയ്ക്കുവാനില്ലാത്ത 
നിന്‍െറ കാമുകനല്ലയോ ഞാന്‍ 
നിതൃകാമുകനല്ലയോ 

നീ കിടക്കും മുറിയിലെല്ലാം 
സൌരഭ്യം വീശിവരും 

ഞാനൊരു വസന്തരാത്രിയല്ലയോ 
നിന്‍ മനസ്സിന്‍ മതിലിലെല്ലാം 
ചുമര്‍ചിത്രം വരയ്ക്കും ഞാനൊരു 
സ്വപ്നമല്ലയോ 

നിന്നില്‍ വന്നെന്നും നിറയുവാനാശിക്കും 
നിന്‍െറ കാമുകനല്ലയോ ഞാന്‍ 
നിത്യകാമുകനല്ലയോ. 


1138 


സംഗിതം: അര്‍ജുനന്‍ 
ഗായകര്‍: ജയച്ച്രന൯ി, അന്പിളി 


നീലത്തടാകത്തിലെ നീന്തല്‍തടാകത്തിലെ 
നഗ്നമത്ധ്ൃകന്യകേ നിന്നെ പൊതിയുമീ 
യോളങ്ങളോട എനിക്കെന്തൊരു പ്രതികാരം 
പ്രതികാരം 

ഇറങ്ങു കൂടെയിറങ്ങു ചുററിപ്പിണയുമീ 
മണ്ണിന്‍െറയാവേശങ്ങളെ പുണരു പുണരു 
കുളിരുണ്ടോ അവയ്ക്കു നിന്നെക്കാള്‍ 
കുളിരുണ്ടോ 

അവ തളിര്‍വിരലാലിക്കിളികൂട്ടുമ്പോള്‍ 
പുളഞ്ഞുപോകുന്നു ഞാന്‍ 
പുളഞ്ഞുപോകുന്നു 

തുഴയൂ കൂടെ തുഴയൂ പൊക്കിള്‍ചുഴികളില്‍ 
പുവുള്്ളൊരുന്മാദങ്ങളെ തഴുകൂ തഴുകൂ 
അഴകുണ്ടോ അവയ്ക്കു നിന്നെക്കാള്‍ 
അഴകുണ്ടോ 


98 


ഈ കുമിളുകളെ കാറ 
കിലുങ്ങിപ്പോകുന്നു 
മുത്തുകിലുങ്ങിപ്പോകുന്നു. 


മ്മവെക്കു മ്പോള്‍ 


ചിത്രം: തീക്കനല്‍ 
1139 


സംഗീതം: യേശുദാസ്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ച്ന്ദ്രമൌലി...ചതുര്‍ത്ഥിയാമിനീ... 
ചാരുരുപിണീ...നിന്‍െറ 
വര്‍ണ്ണശബളമാം വസന്തമേടയില്‍ 
വാടകയ്ക്കൊരു മുറി തരുമോ? ചന്ദ്ര...) 
നിന്‍െറ കൈയിലെ കളിമലര്‍ക്കുമ്പിളില്‍ 
നി നിറച്ച പാനീയം 

എന്‍ ചുണ്ടുകളില്‍ മദം പകരും 

ചുവന്ന പാനീയം 

എന്തിനിത്ര കൂടുതല്‍ കുടിച്ചു 

എന്‍െറ തരളമാം ഹൃദയം! (ചന്ദ്ര...) 
നിന്‍െറ മാറിലെ ചിറകുള്ള ചേലയില്‍ 

നീ മറയ്ക്കുമാവേശം 

എന്‍ ചുടുഞരമ്പിന്‍ പടം കൊഴിക്കാന്‍ 
തുടിക്കുമാവേശം 
എന്തിനിന്നു പുല്‍കുവാന്‍ 
കൊതിച്ചു -- 

എന്‍െറ ചപലമാം ദാഹം. 


1140 


സംഗീതം: യേശുദാസ്‌ 
ഗായകനീ: യേശുദാസ്‌ 


(ചന്ദ്ര...) 


ആശ്ചര്യചുഡാമണീ 

അനുരാഗപ്പാല്‍ക്കടല്‍ കടഞ്ഞുകിട്ടിയൊ- 

രാശ്ചര്യചുഡാമണീ 

ആരു നിന്‍ സീമന്തരേഖയില്‍ 

ഈയൊരു ചാരുകുങ്കുമലത പടര്‍ത്തി? 
(ആശ്ചര്യ...) 

ചൂടുള്ള നിന്‍െറ സ്വയംപ്രഭാനാളത്തിന്‍ 

ചുററും പറന്നു ഞാന്‍ 

നിന്‍ അഗ്നികിരീടത്തിന്‍ 

നെററിക്കനലിലെന്‍ 

നഗ്നമാം ചിറകിന്നു തീപിടിച്ചു. (ആശ്ചര്യ...) 

മൂകമായ്‌ നിന്‍െറ ജ്വലിക്കുന്ന സൌന്ദര്യം 

മോഹിച്ചിരുന്നു ഞാന്‍ 

എന്‍ ചത്ത ദൈവത്തിന്‍െറ 

കൈയിലെ കല്‍പ്പുവിനെത്രനാള്‍ വെറുതേ 

ഞാന്‍ തപസ്സിരുന്നു! (ആശ്ചര്യ...) 


സ്പംഗീതം: യേശുദാസ്‌ 
ഗായകര്‍: യേശുദാസ്‌, പി. സുശീല 


കാററിനു കുളിരുകോരി 
കടല്‍ക്കിളി കാട്ടാറില്‍ കുളിച്ചുകേറി 
പ്രേമിക്കുന്തോറും മുഖശ്രീ കൂടുമെന്‍ 
കാമുകിയൊരു ദേവതയായി. 
സ്വപ്നങ്ങള്‍ ഇണചേരും 
യുവമാനസത്തിലെ 
സുകുമാരകവിതയല്ലേ 
നീയെന്‍െറ സ്വര്‍ഗ്ഗാനുഭൂതിയല്ലേ 
കളിമണ്‍കമണ്ഡലുവില്‍ 
പ്രേമതീര്‍ത്ഥവുമായ്‌ 
കാവിവ്രസ്ടമുടുക്കുന്ന മേഘമേ 
കവിയോ--ദേവനോ--പറയു-- 
ഈ ജന്മം മുഴുവനും കാമുകരല്ലേ--- 
ഞങ്ങള്‍ കാമുകരല്ലേ? 
മാമ്പൂവി൯ മദമുണ്ണും ജ്ടതുസംഗമത്തിലെ 
മലയാളിമൈനയല്ലേ 

നീയെന്‍െറ മാര്‍മൂടും പീലിയല്ലേ 
അരയില്‍ മണിത്തുടലില്‍ 
അഗ്നിപുഷ്പവുമായ്‌ 

ആററിറമ്പില്‍ നില്ക്കുന്ന മേഘമേ 
വിധിയോ--വേടനോ--പറയൂ 
വിണ്ടും നീ ശരമെയ്യു 
വേര്‍പിരിക്കല്ലേ-- 

ഞങ്ങളെ വേര്‍പിരിക്കല്ലേ! 


1142 


സംഗീതം: യേശുദാസ്‌ 
ഗായിക. പി. സുശ്തീല 


പൂമുകിലൊരു പുഴയാകാന്‍ കൊതിച്ചു 
പുഴയായി 


പൊന്‍പുഴയൊരു മുകിലാകാന്‍ കൊതിച്ചു 
(പുമുകി...) 


മു കിലായി. 

മരതകക്കുന്നിന്‍െറ മടിയിലൂടെ 
ഒരു ചെറുപുഴയായ്‌ 
പാട്ടുപാടിയൊഴുകിയെത്തി 
കടവിലെത്തുംമുമ്പേ, മല 
മുലകൊടുക്കുംമുമ്പേ 
ചുടുവെയിലിന്‍ മരുപ്പറമ്പില്‍ പുഴ മരിച്ചു 
പുഴയിനിയും മുകിലായി ജനിക്കുമോ? 
പൂനിലാവ്‌ മന്ത്രകോടി നല്‍കുമോ? 


(പുമുകി...) 


സുരഭിയാം കാററിന്‍െറ വഴിയിലൂടെ 


(കാററിനു...) 


(കാററിനു...) 


(കാററിനു...) 


ന സം ഇം ഗ്ല ൮) [. 


പുഴ ചെറുമുകിലായ്‌ നൃത്തമാടി 

പറന്നു പൊങ്ങി 

ചിറകുവയ്ക്കുംമുമ്പേ 

കതിര്‍ച്ചിലമ്പു കെട്ടുംമുമ്പേ 

ഒരു പകലിന്‍ ചിതയില്‍ വീണാ മുകില്‍ 
മരി 

മുകിലിനിയും പുഴയായി ജനിക്കുമോ? 

തുകിലുണര്‍ത്തുംപാട്ടുപാടിയൊഴുകുമേ 


(പുമുക്‌ 


1143 


സംഗീതം: യേശുദാസ്‌ 
ഗായകനി: യേശുദാസ്‌ 


മാനത്തെ കനലു കെട്ടു--കനലു കെട്ടു 
സ്വര്‍ഗ്ഗമാളികച്ചുമരിന്മേല്‍ കരിപിടിച്ചു 
ഭൂമിപെററ പൂവുകള്‍ക്ക്‌ സമയമറിയുവാന 


കാ 

പൊന്നുകൊണ്ടൊരു നാഴികമണി ചുമരിര 

വമ 
നാഴികമണിത്തിങ്കളേ--നേരമെന്തായി? 

(മാനത്തെ. 


വെള്ളിമേഘത്താടിവച്ച വൃദ്ധനാം ദൈവ 
ചില്ലുകണ്ണട ഉടഞ്ഞുപോയോ? 
നക്ഷത്രപ്പെണ്ണുവന്നു നിന്‍ മുന്നില്‍ 


കൊളുത്തിറഠ 
നവരാത്രിദീപങ്ങള്‍ കൊഴിഞ്ഞുപോയോ 

(മാനത്തെ... 
തെന്നലിന്‍െറ തോണിയിലെ 
കണ്ണുനീര്‍പ്പൈങ്കിളീ 


നിന്‍െറ കാമുകി പിരിഞ്ഞുപോയോ 

കണ്ണാടിവാതില്‍ വച്ചു സ്വപ്നങ്ങള്‍ 

പണിഞ്ഞ നിന്‍ 

കടലാസുകോട്ടകള്‍ 

തകര്‍ന്നുപോയോ--- 

ഈ കൊടുങ്കാററില്‍ തകര്‍ന്നുപോയോ? 
(മാനത്തെ... 


ചിത്രം: അനാവരണം 


1144 


സംഗിതം: ദേവരാജനി. ഗായകന്‌: 
യേശുദാസ്‌. 


സരസ്വതീയാമം കഴിഞ്ഞു---ഉഷസ്സിന്‍ 
സഹസ്രദളങ്ങള്‍ വിരിഞ്ഞു 
വെണ്‍കൊററക്കുട ചൂടും മലയുടെ മടിയില്‍ 
വെളിച്ചം ചിറകടിച്ചുണര്‍ന്നു 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അഗ്നികിരീടം ചൂടി അശ്വാരുഡനാഡി കാലം 


അങ്കം ജയിച്ചുവന്ന തറവാട്ടില്‍ 
ഇതുവഴി തേരില്‍ വരും ഉഷസ്സേ 


ഇവിടത്തെ അസ്ഥിമാടം സ്പന്ദിംുമോ 


സ്പന്ദിക്കുമോ 
മുത്തുടവാള്‍മുനയാലേ നെററിയില്‍ 
കുങ്കുമം ചാര്‍ത്തി 

കൈരളി 

കച്ചമുറുക്കി നിന്ന കളരികളില്‍ 
നിറകതിര്‍ വാരിത്തൂകും ഉഷസ്സേ 
ഇനിയുമൊരങ്കത്തിനു ബാല്യമുണ്ടോ 
ബാല്യമുണ്ടോ 


1145 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: പി. സുശ്ത്ല 


പച്ചക്കര്‍പ്പൂരമലയില്‍ ഒരു 
പള്ളിക്കുരിശിന്‍െറ തണലില്‍ 

എല്ലാ സ്ത്രീകളും സ്വപ്നം കാണുന്ന 
കല്യാണരൂപനെ കണ്ടു ഞാനെന്‍െറ 
കല്യാണരൂപനെ കണ്ടു 


പാപത്തിന്‍ കനികള്‍ ഒരിക്കലും കായ്ക്കാത്ത 


ദേവതാരത്തിന്‍ കീഴില്‍ 


അരുവിയില്‍ മുങ്ങിക്കുളിക്കുമ്പോളെന്‍ 
മാറില്‍ 


അവനൊരു പൂകൊണ്ടെറിഞ്ഞു 
മനസ്സിലാ പൂമൊട്ടു വീണു അതിന്‍ 
മദമെന്‍ ഞരമ്പില്‍ പതഞ്ഞു 

പകല്‍ കണ്ട സ്വപ്നങ്ങള്‍ 
ചുംബിച്ചുണര്‍ത്തുമെന്‍ 
പണയാഭിലാഷങ്ങളാകെ 


ഒരു മ്ര്തകോടിയില്‍ ആകെ പൊതിഞ്ഞു 
ഞാന്‍ 


അവനൊരു രാത്രിയില്‍ നല്കും 
അതുവരെ കാത്തിരിക്കില്ലേ എന്നെ 
അവിടുന്നു സ്വീകരിക്കില്ലേ 


1146 


സംഗീതം; ജി ദേവരാജന്‍ 
ഗായിക: പി. മാധുരി 


തേവീ തിരുതേവീ പുംതേവീ മലമേട്ടില്‍ 


തേനീ ചെറുതേനീഇലംതേനീ പുഴവക്കില്‍ 
ഒആറിത്തിരിയിതളില്‍ മിഴിനീരിന്നലിതുകി 











00: 
കങ്ണാംതളികുന്നില്‍ 
കുടകെട്ടുന്നൊരുരാവോം 
ചെന്താമരനെഞ്ചില്‍ കുടംകൊട്ടുന്നൊരു 

നോവോ 
കാലില്‍ പൂംപിറകുള്ളളൊരു 
കല്യാണിപ്പു;യോ 
കയ്യില്‍ ഞാന്‍ വടുവുള്ളൊരു 
കാര്‍മേഘക്കിളിയോ 


കൊച്ചമ്മിണിപ്പൂവേ നിന്‍െറ 

സ്വപ്നത്തിന്‍ തേനുററും പുമ്പാററയോ 

നീ വിശിയ കാററില്‍ കുളിര്‍കോരുന്ന 

നിലാവോ 

നീ നീര്‍ത്തിയ തണലില്‍ തല ചായ്ക്കുന്ന 
കിനാവോ 

ചിറകില്‍ പൂമ്പൊടിയുള്ളൊരു 

പൂുണാരചിരിയോ 

ചിരിയില്‍ മലരമ്പുള്ളൊരു 

ശൃംഗാരക്കൊടിയോ 

കൊച്ചമ്മിണിപ്പൂവേ നിന്‍െറ 

സ്വപ്നത്തിന്‍ കതിര്‍കൊത്തും 

പുമ്പാററയോ 


1147 


സംഗിതം: ജി. ദേവരാജനി 
ഗായകര്‍: യേശുദാസ്‌, പി. മാധുരി 


തിംതിനതിം തിം തിനതിം വേടന്‍ 

തിത്തെ നീയേതൊരു കാനനവേടന്‍ 

മഞ്ഞപ്പുന്ന മറഞ്ഞുനിന്നു 

മുളമ്പൂവിന്‍ മൊട്ടുകൊണ്ടു 

മങ്കമാരെയമ്പവെറിയും കാനനവേടന്‍ 

മുളംതണ്ടില്‍ തേനുണ്ടോ കാനനവേടാ 

മുത്തുമാറില്‍ ചൂടുണ്ടോ കാനനവേടാ 

കാററടിക്കുമ്പം കിടുകിടുക്കണ കിളുന്നു 
വേടത്തീ 


കാട്ടുചുള്ളികള്‍ പെറുക്കിക്കൂട്ടി തീകായെടി 
വേടത്തീ 

കരിങ്കോടി മുണ്ടുചുററും മംഗലം കുന്നില്‍ 

കാടുവാഴും തെയ്യത്തിന്‍ തെക്കനാംകുന്നില്‍ 

നിലാവുദിക്കുമ്പം കുളിരു കോരണ കറുത്ത 
വേടത്തി 

നാളെ നമ്മുടെ തീയാട്ടത്തിനു 

നൊയമ്പു നോക്കെടി വേടത്തീ 


നൊയമ്പു നോക്കെടി വേടത്തീ. 


984 


1148 


ഗായകര്‍: പ്‌. ലീല, പി. മാധുരി 


നന്മനിറഞ്ഞൊരു കന്യാമറിയമേ! 

നസറേത്തിന്‍ -കാരുണ്യമേ!-നിന്‍െറ- 

സ്വര്‍ഗീയ സ്നേഹ വാത്സല്യങ്ങള്‍; 

ഞങ്ങളില്‍ ചൊരിയേണമേ! 
(നന്മനിറഞ്ഞൊരു...) 

ദീപം... ദീപം... 

കളരിയില്‍ പൂജയ്ക്ക്‌ കതിര്‍ചൂടി നില്‍ക്കും; 

തുളസീ-ശ്രീകൃഷ്ണ തുളസീ! 

നിന്‍ തിരുമുമ്പില്‍ തൊഴുതുണരുന്നൊരു- 

നെയ്ത്തിരി നാളം ഞാന്‍! 

ദീപം... ദീപം... 

ബാലചന്ദ്രക്കല ചൂഡാമണിയാക്കും; 

ഭഗവാന്‍െറ പ്രാണേശ്വരീ! 

എന്നും നടയില്‍ വിളക്കു കൊളുത്തുമീ- 

എന്നില്‍ കനിയേണമേ! (2) 

മുകളിലെ പള്ളിയില്‍ കുര്‍ബാന കാണും; 

മുകിലേ! മാനത്തെ മുകിലേ! 

നിന്‍െറ ജപമാല മണികളില്‍നിന്നൊരു- 

നക്ഷത്രമുത്തു തരു 

ആദ്യം ജനിച്ചൊരു സത്യപ്രകാശമേ! 

അഖിലാണ്ഡചൈതന്യമേ-നിന്‍െറ 

സ്വര്‍ഗീയ സ്നേഹവാത്സല്യങ്ങള്‍- 

ഞങ്ങളില്‍ ചൊരിയേണമേ! (2) 


ചിത്രം: റോമിയോ 


1149 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍. ശ്രീകാന്ത്‌ 


മൃഗാങ്കബിംബമുദിച്ചു--ഭുവനം 

മൃതസഞ്ജീവനി നുകര്‍ന്നു 

ഭൂമിക്കു താരുണ്യം നല്കിയ ദേവാ 

പൌര്‍ണ്ണമിയല്ലേ നിന്‍ ജന്മദിനം? 
(മൃഗാങ്കബിംബ...) 

സ്വര്‍ഗ്ഗമേഘങ്ങള്‍ നിന്‍ ശിരസ്സില്‍ 

സ്വര്‍ണ്ണകലശങ്ങളാടി 

അശ്വതി ഭരണി കാര്‍ത്തികമാര്‍ നിന്‍ 

ചുററു വിളക്കുകളായി 

ചുററു വിളക്കുകളായി 

സ്വപ്നമദാലസയായി---പ്രേമ- 

പുഷ്പിണിയായി ഭൂമി... 

പുഷ്പിണിയായി ഭൂമി... (മൃഗാങ്കബിംബ...) 

കല്പവ്ൃക്ഷങ്ങള്‍ നിന്‍ വഴിയില്‍ 

പുഷ്പവിശറികള്‍ വീശി 


വയലാര്‍ കൃതികള്‍ 


പശ്ചിമജലധിപ്പാല്‍ത്തിരകള്‍ നിന്‍ 
പ്ട്ടുകിടക്കകളായി 
പട്ടുകിടക്കകളായി 
രാസവിലാസിനിയായി---ഭൂുമി.-- 
പ്രേമതപസ്വിനിയായി ഭൂമി... 


(മൃഗാങ്കബിംബ...) 


110 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായകന്‍: യേശുദാസ്‌ 


ചാരുലതേ ചന്ദ്രിക കയ്യില്‍ 

കളഭം നല്കിയ ചൈത്രലതേ 

എന്‍െറ മുല്ലപ്പന്തലില്‍ നീ പടരു 
നിന്നെല്ലാമെല്ലാം എനിക്കു തരൂ 
ഇന്നെല്ലാമെല്ലാം 
ഈറന്‍ചുരുള്‍മുടിത്തുമ്പുകള്‍ കെട്ടി 
ഇലഞ്ഞിപ്പു ചൂടി 

വ്രീളാവതിയായ്‌ അകലെ നില്ക്കും നീ 
വേളിപ്പെണ്ണല്ലേ 

പ്രതിശ്രുതവരനെ പെണ്ണുങ്ങള്‍ പണ്ടും 
പൂജിച്ചിട്ടില്ലേ 

കാററത്തുലയും മാര്‍മുണ്ടൊതുക്കി 
കടക്കണ്ണാല്‍ നോക്കി 

ആലസ്യത്തില്‍ മുഴുകിനില്ക്കും നീ 
അന്തര്‍ജ്ജനമല്ലേ 

പ്രതിശ്രുതവധുവെ ദൈവങ്ങള്‍ പോലും 
പ്രാപിച്ചിട്ടില്ലേ. 


1101 


ഗായകര്‍: മാധുരി, കോറസ്‌ 


ലാലലാ... ലലാലല്ലാ... 
ലാലലാ... ലലാലല്ല... 
സ്വിമ്മിങ്പൂള്‍... 

ലൌലി... ലൌലി... ലൌലി... 
സ്വിമ്മിങ്പുള്‍.... 

ലൌലി... ലൌലി... ലൌലി... 
സ്വപ്നത്തില്‍പോലും കാണാത്തതാണീ- 
സ്വിമ്മിങ്പൂള്‍! 

സ്വിമ്മിങ്പുള്‍... സ്വിമ്മിങ്പുള്‍! 
ലൌലി... ലൌലി... ലൌലി... 

ലാലലാ... ലലാലല്ല... 

ലാലലാ... ലലാലല്ല... 

നാടന്‍ ഡ്രസില്‍ നാണമൊരുക്കും; 
നീയൊരു കണ്‍ട്രി ഫൂള്‍! 
നീലബ്രേസിയറണിയുമ്പോള്‍; 
നിലഡ്രോയറിട്ടൊരുങ്ങുമ്പോള്‍... 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നീയൊരു “മോഡേണ്‍ ഗേള്‍” 

ഹ...൧ഥ... ഹ... (സ്വിമ്മിങ്‌...) 
ആരും കണ്ടാല്‍ വില ചോദിയ്ക്കും; 
നീയൊരു ഫോറിന്‍ പേള്‍! 

നീരില്‍ നീന്തി നീ ഒഴുകുമ്പോള്‍. 
മാറിലോളങ്ങള്‍ തഴുകുമ്പോള്‍... 

നീയൊരു ലാവിങ്‌ ഗേള്‍! (സ്വിമ്മിങ്‌...) 


1127 


ഗായിക: പ്‌. മാധുരി 


നൈറ്റ്‌ ഈസ്‌ യങ്‌ -അവര്‍ 
ലൈഫ്‌ ഈസ്‌ യങ്‌! 
ബോയ്ഫ്രണ്ട്‌ ഓ! ബോയ്ഫ്രണ്ട്‌! 
കംടുമീ!കംടു മീ... യൂ 
കം ടു മീ! (നൈറ്റ്‌ ഈസ്‌...) 
നൈലോണ്‍ വിളക്കുകള്‍ മന്ദഹസിയ്ക്കും; 
നഗരനിരത്തുകളില്‍! 
ചിറകുള്ള മെയ്യുകള്‍ തമ്മിലുരുമ്മി- 
കൊണ്ഞ്ടൊരുമ്മിച്ചു പറക്കാന്‍ വരു... 
പുതുമഞ്ഞു തുളുമ്പുന്ന- 
പുഷ്പങ്ങള്‍ വിടരുന്ന- 
പുല്‍ത്തകിടികളില്‍ കിടക്കാന്‍ വരൂ 
(നൈറ്റ്‌ ഈസ്‌...) 
നര്‍ത്തകിമാരുടെ ദാഹങ്ങളുതിരും; 
നിശാസദസുകളില്‍! 
ഒഴുകുന്ന പാട്ടിന്‍െറ ഓരോ ലഹരിയും... 
ഒരുമിച്ചു രസിക്കാന്‍ വരു! 
പുതുരക്തം തുളുമ്പുന്ന- 
യൌവനാവേശങ്ങള്‍,; 
പുല്കിപ്പുല്കി നടക്കാന്‍ വരു 
(നൈറ്റ്‌ ഈസ്‌...) 


113 


ഗായിക: മാധുരി 


കാലത്തെ മഞ്ഞുകൊണ്ട്‌- 

കല്ലുവച്ച കമ്മലു തീര്‍ക്കും; 

കന്നിയിളം കടുകപ്പൂവേ!-പൂവേ! 

നാളത്തെ കല്യാണത്തിന്‌ നാലുനില പന്തലു 


മേയാന്‍- 
നീ കൂടെ പോരെടീ പൂവേ! നീലമ്പൂവേ! 
(കാലത്തെ മഞ്ഞുകൊണ്ട്‌...? 
കതിര്‍മണ്ഡപമലങ്കരിക്കാന്‍- 
ഷചസ്തുഭാംബരമുണ്ടാകും; 
മണ്ഡപത്തില്‍ വെള്ളവിരിക്കാന്‍- 
മഞ്ജരീലതയുണ്ടാകും! 


20 


കസ്മിലഷ്ദമംഗല്യവുമാന്‍്‌.. 

മെയ്യില്‍ തിരുരോമാഞ്ചവുമാഷ്‌.. 

നാളെയെന്‍െറ ലജ്ജ പുതിയൊരു: 

വേളിപ്പെണ്ണാകും 

കൊതിക്കും ഞാന്‍! - നോക്കി. 

നോക്കി- കൊതിക്കും! 

ഹ... ഹ... ഹ... (കാലത്തെ മഞ്ഞുകൊണ്ട്‌... 

മണിമഞ്ചക വിതാനമാക്കാന്‍ മഞ്ജുച്ര്്രിക 
ുണ്ടാകൃയം 

മബങ്ചമാകെ കവിത കുറിക്കാന്‍ മല്ലികാര്‍ജ്ജുന 
നുണ്ടാകും 

സ്വപ്നമായ സ്വപ്നം മുഴുവന്‍- 

സ്വര്‍ഗ്ഗമായ നിര്‍വൃതിയോടെ; 

നാളെയെന്‍െറ ദാഹം പുതിയൊരു 

നാണപ്പുവാകും! 

ചിരിക്കും ഞാന്‍ നോക്കിനോക്കി ചിരിക്കും! 

(കാലത്തെ മഞ്ഞുകൊണ്ട്‌.... 


1194 


ഗായകന്‍: ശ്രീകാത്ത്‌ 


പുഷ്പോത്സവപ്പന്തലിനുള്ളിലെ പത്മലേഖേ 
നിന്‍െറ യാവനം ലഹരികള്‍ പതയും 
മുന്തിരിക്കിണ്ണം! (പുഷ്പോത്സവ...) 
എന്‍െറ ചുണ്ടുകള്‍ ചിറകു വിടര്‍ത്തും 
സ്വര്‍ണ്ണ കുംഭങ്ങള്‍! 
നിന്‍ വികാര മദിരയില്‍ നീന്തും നിത്യദാഹ 
ങ്ങള്‍! 
ഹൃദയകേസരം വിടര്‍ത്തു-നിന്‍െറ 
ഇതളുകള്‍ക്കുള്ളില്‍ നീ പൊതിയു! 
(പുഷ്പോത്സവ...) 
മഞ്ഞുടുക്കുമീ മരതകദ്വീപില്‍; 
മൌാനതീരത്തില്‍! 
എന്‍ വിമാനമൊഴുകിയടുത്തു നിന്നെയും 
തേടി; 
പ്രണയഭിക്ഷ നല്‍കൂ! എന്‍െറ 
പ്രമദവനത്തില്‍ നീയും വരൂ! നീയും വരൂ! 
(പുഷ്പോത്സവ_.) 


ചിത്രം: കേണലും കളക്ടറും 


115 
സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


നക്ഷത്ര ചുഡാമണികള്‍ ചാര്‍ത്തിയ 
നര്‍ത്തകീ--യക്ഷനര്‍ത്തകീ 
സ്വപ്നങ്ങള്‍ക്കു സുഗന്ധം 
നിന്‍െറ 


986 


റ സ്ഥ 11 ര്‍ ന, , തികള്‍ 


സ്വരങ്ങള്‍ക്കു സൌന്ദര്യം--- (നക്ഷത്ര...) 
നീലമേഘപ്പുരികുഴലാലേ 

നിതംബപാര്‍ശ്വം മൂടി 
പചഞ്ചലപദനഖചന്ദ്രക്കലകള്‍ 
സഞ്ചാരവിഥിയില്‍ കൊളുത്തീ 
നൃത്തമാടവേ--പുരികക്കൊടിയില്‍ 
പുഷ്പസായകം വിടര്‍ന്നു 

എന്നില്‍ ഉതിര്‍ന്നു (നക്ഷത്ര...) 
മൂകമന്ദസ്മിതകലയാലേ 

മുഖപ്രസാദം ചാര്‍ത്തി 

ചന്ദ്രിക ഞൊറിയുന്ന യവനിക മാററി 
ശൃംഗാരമുദ്രകള്‍ കാട്ടി 

നൃത്തമാടവേ കരവല്ലികളാല്‍ 

എത്ര നീയെന്നെപ്പുണര്‍ന്നു- 

എല്ലാം മറന്നു (നക്ഷത്ര...) 


1156 


ഗായിക: പി. മാധുരി 


കാറ്റുതൊട്ടാല്‍ ചുളിയുമി കാട്ടാറിന്‍ 
മൂടിയിലേക്ള്‍്‌. 
കാറ്റാടി തളിരെറിഞ്ഞതേതു പുമരം; 
നാണംകൊണ്ടു കുളിരു കോരും 
തീരങ്ങള്‍ തന്‍. 
നീലപ്പട്ടില്‍ ചുഴികളെല്ലാം മൂടി...മൂടി। 
പാട്ടുപാടി ഒഴുകുമീ കാട്ടാറിന്‍ കവിളിലേഷ്‌. 
പാച്ചോറ്റിപൂവെറിഞ്ഞതേതു പുമരം-എന്റെറ 
പാട്ടാളികിളിയിരിക്കണതേതു പുമരം! 


ചിത്രം: അനുഗ്രഹം 


1158 


സംഗീതം: ശങ്കരീഗണേശ്‌ 
ഗായകന്‍: യേശുദാസ്‌ 







ലീലാതിലകമണിഞ്ഞുവരുന്നൊരു 

ലാവണ്യവതീ പ്രേമവതീ നിന്‍ 

നീലാഞ്ജനമിഴിമുനകള്‍ 

എന്‍ മനോരാജ്യം പിടിച്ചടക്കി 

എന്നെ കീഴടക്കി 

തുടിച്ചുയര്‍ന്നും കിതച്ചമര്‍ന്നും 

നെടുവീര്‍പ്പിടും നിന്‍ നെഞ്ചിനും പുതിയൊരു 

വെണ്‍ചന്ദനത്തിന്‍ സൌരഭ്യം 

അതിന്‍െറ ചിറകിനു കീഴിലെന്‍െറ 
ആവേശങ്ങളെ 


അമ്പലപ്പുഴ കൃഷ്ണന്‍-കൃഷ്ണാ! 
അവിടുത്തെ ശ്രീകോവില്‍-ഗോശാല! 
ഗോശാലകൃഷ്ണനെ തേടിവരുന്നൊരു- 
ഗോപകന്യക ഞാന്‍! (അമ്പലപ്പുഴ...) 
പണ്ടു നീയെന്‍െറ മണ്‍കലത്തിലെ- 

പാല്‍ കുടിച്ചു-ഇന്നു നിന്‍െറ 
പാല്‍പ്പായസത്തിന്‌ വന്നു ഞാന്‍! 
മണ്‍കലവുമായ്‌ വന്നു ഞാന്‍! 

ആ...ആ.... ആ...ആ... (അമ്പലപ്പുഴ...) 
പണ്ടു നീയെന്‍െറ മണ്ണുറിയിലെ- 
വെണ്ണയുണ്ടു-ഇന്നു നിന്‍െറ 

തൃക്കൈ വെണ്ണയ്ക്ക്‌ വന്നു ഞാന്‍! 
കുമ്പിളുംകൊണ്ട്‌ വന്നു... ഞാന്‍! 
ആ...ആ...ആ...ആ... (അമ്പലപ്പുഴ...) 


നീയുറക്കൂ നീയുറക്കു 

നഖം കടിച്ചും വിരല്‍പിണച്ചും 
മുഖംകുനിക്കും നിന്‍ ലജ്ജയ്ക്കു പുതിയൊരു 
മൂകാഭിലാഷത്തിന്‍ സൌന്ദര്യം 

അതിന്‍െറ കവിള്‍ത്തടമാകെയെന്‍െറ 
അനുരാഗംകൊണ്ടു 


ചിത്രം: നുരയും പതയും തുടുപ്പിക്കൂ തുടുപ്പിക്കൂ. 


1107 


ഗായിക: പിമാധുതി 


ചിത്രം: അഹല്യാമോക്ഷം 
(ഈ പേര്‌ പിന്നിട്‌ വേഴാമ്പതി എന്നാക്കി) 


അക്കരെയൊരു പുമരം! 
ഇക്കരെയൊരു പുമരം! 
ആറ്റിലെ മുളം തോണിയിലെ- 
ആറ്റക്കിളി ചെണ്ണിന്‍െറ കൂട്ടുകാരന്‍- 
അക്കരെയുണ്ടോ... ഇക്കരെയുണ്ടോ? 
മാനം കണ്ട്‌ മലര്‍ന്നുകിടക്കും 
കുന്നുകള്‍ തന്‍- 
മാറില്‍ നിന്ന്‌ പറന്നുവീണ പട്ടുപോല്‍- 


1159 


സംഗീതം: അര്‍ജുനന്‌ 
ഗായിക. പി. സുശ്തീല 


രഘുപതിരാഘവരാജാരാമന്‍ 


സീതാരാമന്‍--ഒരു 
മുനിശാപം ശിലയായ്‌ മാററിയൊരഹല്യയെ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 9 


ഈ അഹല്യയെ--ഇനി 1161 

രു പുനര്‍ജജനനത്തിലുണര്‍ത്തുമോ--- ഗായിക: ജെനന്‍സ്സി 

ഉണര്‍ത്തുമോ... (വയലാറിന്‍െറ അവസ്സാന ഗാനം ) 
പന്ദനക്കലപ്പകൊണ്ടുഴുതിളക്കാത്തൊരു 

കന്നിമണ്ണില്‍-- ഈ തിരുവാകചാര്‍ത്തിന്‌ മുഖശ്രീവിടരും; 
തപോവനപര്‍ണ്ണകുടീരത്തില്‍, ഗുരുവായൂരപ്പാ! ശ്രീ 

ട്ടര്‍ത്തൃസമാഗമം സ്വപ്നം കണ്ടുണരും ഗുരുവായൂരപ്പാ! (തിരുവാകചാര്‍ത്തിന്‌. 
ഭാമിനിയല്ലോ--ഏകാന്ത- ന നിലാഞ്ജനകലാകളേബരം 
യോഗിനിയല്ലോ ഞാന്‍! ന്ത്യവും തൊഴുന്നേന്‍ ഞാന്‍! 
വരുമോ--നാഥന്‍ വരുമോ-എന്‍െറ (നിന്‍... തിരുവാക.. 


വക്ഷസ്സില്‍ കാല്‍വിരല്‍പ്പൂു പതിയുമോ? 
(രഘുപതി...) | ചിത്രം: ചക്രവര്‍ത്തിനി 


എന്‍ പ്രേമഥൌതമന്‍ ശാപമോക്ഷം 


എനിക്കെന്നു നല്‍കും? 1167 
ഈ തമസ്സില്‍നി-- സംഗീതം: ജി. ദേവരാജന്‍ 
ന്നെന്നുയിര്‍ത്തെഴുന്നേല്‍ക്കും? ഗായകന്‌: ജയചന്ദ്രന്‌ 


ദര്‍ഭകള്‍ പൂവിടും വൈശാഖസന്ധ്യകള്‍ 
ദാഹിക്കുന്നവള്‍--കാണുവാന്‍ 
മോഹിക്കുന്നവള്‍ ഞാന്‍! 

വരുമോ രാമന്‍ വരുമോ--എന്‍െറ 
വസന്തത്തിന്‍ യാവനപ്പൂ വിടരുമോ? 


സ്വപ്നത്തിന്‍ ലക്ഷദ്വീപിലെ 

പുഷ്പനന്ദിനീ--നീയെന്‍ 

സ്വര്‍ഗ്ഗങ്ങള്‍ പകുത്തെടുക്കൂ 

ചക്രവര്‍ത്തിനീ--പ്രേമചക്രവര്‍ത്തിനീ. 
(സ്വപ്നത്തിന്‍...) 


(രഘുപതി...) | മാഹങ്ങള്‍ മാനത്തു പണിയും 
ഗോപുരങ്ങളില്‍-ചിത്രഗോപുരങ്ങളില്‍ 
1160 ചുററുവിളക്കു കൊളുത്തും 
സംഗീതം: അര്‍ജുന കാര്‍ത്തികനക്ഷത്രത്തിന്നരികില്‍ 
ഗായിക: പി. ഛീല കണ്ടൂ ഞാന്‍---നിന്നെ കണ്ടു ഞാന്‍ 


എന്‍െറ ചിരിയുടെ വിരലടയാളം 

നിന്‍െറ ലജ്ജയില്‍ പതിഞ്ഞു. 
(സ്വപ്നത്തിന്‍...) 

ഭാവനകള്‍ ചിറകിട്ടടിക്കും 


ശീമഹാലക്ഷ്മീദേവി തൃപ്പാദം തഴുകും 
ശീതിരുപ്പതിനാഥാ, പാലയമാം 
ഭക്ൃപരായണ നാരായണാ... 


നാഗഫണക്കുടക്കീഴില്‍ പഞ്ജരങ്ങളില്‍--പുഷ്പപഞ്ജരങ്ങളില്‍ 
നിഗമപ്പാല്‍ക്കടല്‍ത്തിരയില്‍ നിന്‍ കിളിവാതില്‍പ്പട്ടുകള്‍ തുന്നും 
പാണായാമവുമായ്‌ ബ്രഹ്മാവിരിക്കും തജംനിലാവിന്നരികില്‍ 
പൊക്കിള്‍ത്താമരപ്പൂവില്‍ -- കാലം വന്നു ഞാന്‍--കാത്തുനിന്നു ഞാന്‍ 
പനിനീരില്‍ കുതിര്‍ക്കും പവിഴരാഗങ്ങള്‍ നിന്‍െറ യാവനമധുപാത്രത്തില്‍ 

പസാദം തൊടുവാന്‍ തരുകില്ലേ -- എന്‍െറ ദാഹങ്ങളലിഞ്ഞു. (സ്വപ്നത്തിന്‍...) 
നാഥന്‍ തരുകില്ലേ?(ശ്രീമഹാലക്ഷ്മീദേവി...) 

പത്തവതാരത്തിലൂടേ 1163 

ഭഗവദ്ഗീതയിലൂടേ സംഗീതം: ജി. ദേവരാജന്‍ 
ചാരത്ഥനാനിരതയാമീ വസുന്ധരയുടെ ഗായകരി: പി. മാധുരി, ബി. വമ്സന്ത 
പുഷ്പാഞ്ജലികള്‍ ചൂടീ -- 

കൃഷ്ണപ്പരുന്തിന്‍െറ ചിറകില്‍ വെള്ളച്ചാട്ടം...വെള്ളച്ചാടടം 

പറന്നുവരാറുള്ള ആയിരമായിരം ചിറകുകളുള്ളൊരു 


; വെ ട്ടം 
ഗേവാനിനിയും വരുകില്ലേ ച്ചാടു 


എന്നില്‍ കനിയില്ലേ? വെള്ളാരങ്കുന്നിന്‍െറയണപൊട്ടി 
(ശ്രീമഹാലക്ഷ്മീദേവി...) | യൊഴുകുന്നൊരാവേശം (വെള്ളച്ചാട്ടം...? 


989 വയലാര്‍ കൃത്തി 
മല്ലിയംകുന്നിന്‍െറ തോളിലുരുമ്മിനിന്ന്‌ 
മാര്‍മുണ്ടു പിഴിയുന്ന മുകിലേ, 
സായാഹ്്‌നസൂര്യന്‍െറ 
സുവര്‍ണ്ണാംഗുലികളാല്‍ 
സൌഈന്ര്യക്കുറിതൊട്ട കാര്‍മുകിലേ 
നിന്നില്‍നിന്നൊഴുകുമീ ജലധാരകളില്‍ 
നീന്തിത്തുടിക്കും കനൃകമാര്‍ക്കെല്ലാം 
നിത്യയാവനം നിതൃയയാവനം! 
(വെള്ളച്ചാട്ടം...) 
താമരപ്പൊക്കിളിന്‍ താഴെവച്ചുടുത്തൊരു 
പാവാട പറക്കുന്ന കാററില്‍ 
താഴ്വരമെത്തയില്‍ ഉറക്കച്ചടവുമായ്‌ 
തിരിയുന്ന മറയുന്ന കാട്ടരുവി 
നിന്നിലേക്കൊഴുകുമീ ജലധാരകളില്‍ 
നീന്തിത്തുടിക്കും കാമുകര്‍ക്കെല്ലാം 
നിത്യയാവനം൦-നിത്യയൌവനം. 


(വെള്ളച്ചാട്ടം...) 


പൂക്കളില്‍, പൂക്കളുറങ്ങാത്ത രാത്രിയില്‍ 
ഭൂമിതന്‍ കല്യാണവീട്ടില്‍, ഒന്നും 
മറയ്ക്കുവാനില്ലാതെ നില്ക്കുന്ന 
വെണ്ണിലാപ്പെണ്ണേ പറയു---നീ 

നിന്‍ കാമുകന്‍െറ വിരിമാറില്‍ വീണപ്പേ 
എന്തായിരുന്നു വികാരം? (അങ്ങറെ 
നാണം മുഖപടം മാററുന്ന രാത്രിയില്‍ 
ഈ നല്ല ശയ്യാഗൃഹത്തില്‍, 
എനന്‍െറയെല്ലാടത്തുമിക്കിളികൂട്ടുന്ന 
ചന്ദനക്കാറേറ പറയു--നീ 

എന്നില്‍ പ്രിയന്‍െറ സുഗന്ധം 
പകര്‍ന്നപ്പോള്‍ 

എന്തായിരുന്നു വിചാരം? (അങ്ങനെ 





ചിത്രം: പ്രിയദര്‍ശിനി 
1166 


സംഗീതം: അര്‍ജുനന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


1164 


സംഗീതം: ജി. ദേവരാജന്‍ 


ഗായിക: പ്‌. മാധുരി മംഗളാതിരപ്പൂക്കളുണര്‍ന്നു 


മല്ലികാര്‍ജുനന്‍ കൂടെയുണര്‍ന്നു 
സംഗമേശ്വര ക്ഷേത്രപ്പറമ്പില്‍നി- 
ന്നെങ്ങു പോയ്‌ ഇന്നു നീ അപ്സരസ്സേ 
അഴിഞ്ഞ കൂന്തലിന്നററം കെടി 
അല്ലികുവള പുചുടി 
തിരുവാതിരക്കളിപ്പന്തലില്‍ ഞാന്‍ നിന്‍െറ 
പ്രിയതോഴിമാരെക്കണ്ടു 

നടുവില്‍ അവരുടെ നടുവില്‍ ഇന്നു ഞാറ 
നിന്നെ മാത്രം കണ്ടില്ല 

എന്നെ പുകൊണ്ടെറിഞ്ഞില്ല 

മുഖത്തു നൃത്തച്ചടവുകളോടെ 
മുത്തുമെതിയടിക്കാലോടെ 
തിരുവമ്പലക്കുളക്കടവില്‍ ഞാന്‍ നിന്നെ 
ഒരു നോക്കു കാണാന്‍ കൊതിച്ചു 
മടിയില്‍ നിന്‍ ചുണ്ടിന്‍ മടിയില്‍ ഇന്നു നി 
മന്ദഹാസം കണ്ടില്ല 

എന്നെ നീ വന്നു പൊതിഞ്ഞില്ല 


1167 


സംഗീതം: അര്ജുന൯ 
ഗായിക: എസ്‌. ജാനക്‌ 


പ്രേമവല്ലഭന്‍ തൊടുത്തുവിട്ടൊരു 

പ്രമദസായകമേ--എന്‍െറ 

പ്രാണഹര്‍ഷത്തിന്‍ പനിനീര്‍മുകുളം 

പവിഴനഖംകൊണ്ടു വിടര്‍ത്തൂ 
(പ്രേമവല്ലഭന്‍...) 

എന്നെയുറക്കാത്ത സ്വപ്നങ്ങള്‍ക്കു നീ 

അന്നത്തൂവല്‍ച്ചിറകു തരൂ 

അവയുടെ വിശറിക്കാററിന്‍ കീഴിലെന്‍ 

അസ്വസ്ഥതകള്‍ 

താനേ തിരിഞ്ഞും മറിഞ്ഞും മെത്തയില്‍ 

ആയിരം ചുളിവു തീര്‍ക്കും. (പ്രേമവല്ലഭന്‍...) 

എന്‍െറയടങ്ങാത്തൊരാവേശത്തിന്‌ 

തങ്കപ്പീലിച്ചൊടികള്‍ തരൂ 

അവയുടെ ചുടുചുംബനത്തിന്‍ മടിയിലെ 

ഏകാന്തതയില്‍ 

താനേ കമിഴ്ന്നും മലര്‍ന്നും കിടന്നെന്‍ 

ദാഹങ്ങളുറക്കൊഴിക്കും! (പ്രേമവല്ലഭന്‍...? 


1165 


സംഗീതം: ജി. ദേവരാജന്‌ 
ഗായിക: പി. മാധുതി 


ചിരിച്ചു ചിരിച്ചു ചിത്താമ്പല്‍പു 
ചിറകടിക്കും കുളക്കടവില്‍ 
ചിലച്ചു ചിലച്ചു ചെങ്ങാലിക്കിളി 
ചിലമ്പുകെട്ടും കുളക്കടവില്‍ 


അങ്ങനെയങ്ങനെയങ്ങനെ ഞാനൊരു 
ശൃംഗാരനായികയായി 

തങ്ങളില്‍ കെട്ടിപ്പിണയും ഞരമ്പുകള്‍ 
സംഗീതസാന്ദ്രങ്ങളായി (അങ്ങനെ...) 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ഒരു തളിക കതുരവുമായ്‌ 
കൂളിപ്പുകേറും വെണ്ണിലാവേ 
തിരുമുടിത്തഴയഴിപ്പു നീ 
ഒളിച്ചുവെക്കുന്നതെന്താണ്‌-.പിന്നില്‍ 
ഒളിച്ചുവെക്കുന്നതെന്താണ്‌ 
പിരിഞ്ഞുപോയ കൌമാരത്തില്‍ 
കാതൂഹല പുവനത്തില്‍ 
വിരിഞ്ഞുനിന്ന ദാഹങ്ങളോ 
ദാഹങ്ങള്‍തന്‍ സ്മരണകളോ 
സ്വയംവരത്തിനുമുമ്പ്‌ നിന്നെ സ്നേഹിച്ച 
പ്രിയനൊരുവന്‍ 


സ്വയം മറന്നു നിനക്കു തന്ന ചുംബനത്തിന്‍ 


കുളിരുകളോ 

പറയുമോ പറയുമോ നിന്‍െറ 
പ്രണയരഹസ്യം 
വിടര്‍ന്നുവന്നൊരുന്മാദത്തിന്‍ 
രോമരോമാന്തരങ്ങളില്‍ 
തൂടിച്ചുണര്‍ന്ന സ്വപ്നങ്ങളോ 
സ്വപ്നം തീര്‍ത്ത സ്വര്‍ഗ്ഗങ്ങളോ 
മനോരഥത്തിനുള്ളില്‍വച്ചു 
ലാളിച്ചോരഭിമതത്തിന്‍ 
മടിയില്‍നിന്നു കൊഴിഞ്ഞുവിഴും 
നിര്‍മ്മാല്യതളിരുകളോ 
പറയുമോ പറയുമോ നിന്‍െറ 
പണയരഹസ്യം. 


1168 


സംഗീതം: അര്‍ജുനാന്ന 
ഗായകന്‍: യേശുദാസ്‌ 


പുഷ്പമഞ്ജീരം കിലുക്കി 
പുടവഞഞൊറികള്‍ ഒതുക്കി 
പിയദര്‍ശിനീ പ്രിയദര്‍ശിനീ---ഈ 
പവിഴപ്പടവുകളിറങ്ങി നീ വന്നിട്ടു 
പതിനേഴു സന്ധ്യകളായി 
വള്ളിപ്പുരികങ്ങള്‍ മഴവില്ലുകുലയ്ക്കും 
ചൊല്ലിയാട്ടങ്ങളില്‍ 
ചഞ്ചലപദനഖചന്ദ്രക്കലകളില്‍ 
കഞ്ചുകം മുറുകുന്ന ലജ്ജകളില്‍--എന്‍െറ 
പകുതിയടഞ്ഞൊരീയൊളികണ്ണു 
പതിഞ്ഞിട്ട്‌ 

പതിനേഴു സന്ധ്യകളായി 

ജന്ദുവദനേ ഉദിക്കു എന്നെ നിന്‍ 
കകളിലൊതുക്കു 

"ന്തച്ചൊടികളില്‍ മാധുര്യമുതിരും 
“ന൯ദഹാസങ്ങളില്‍ 

നിന്മലര്‍നുണക്കുഴി മൂടും മുടികളില്‍ 








ചദകുറുമൊഴിമൊട്ടുകളില്‍--എന്റെറ 

അഭിനിവേശങ്ങള്‍തന്‍ വിരലൊന്നു 
പതിഞ്ഞ 

പതിനേഴു സന്ധ്യകളായി 

ജന്ദുവദനേ ഉദിക്കു എന്നെ നിന്‍ 

കൈകളിലൊതുക്കു. 


ചിത്രം; പാപത്തിനു മരണമില്ല 
1169 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: യേശുദാസ്‌ 


വേദാന്തത്തിനു തലനരച്ചു--പ്രിയേ നമ്മുഒ 

ആവേശത്തിനു ചുവന്ന മാംസച്ചിറകു 
മുളച്ച 

മാറിലൊററമുണ്ടുമിട്ടു മലയുടെ തോളില്‍ 

ചാരിനില്ക്കും വെണ്ണിലാവിന്നരികിലൂടെ 

നിന്‍െറ നിശാമന്ദിരത്തിന്‍ പുമുഖപ്പടവില്‍ 

ഞാന്‍ വന്നു നില്ക്കുമ്പോള്‍ 

നിന്‍ സ്വര്‍ണ്ണപാത്രത്തില്‍ സുന്ദരമാം 

യാവനത്തിന്‍ മദിര തരില്ലേ 

മഞ്ഞുകൊണ്ടു കുടപിടിക്കും 

നെയ്മലാമ്പലുകള്‍ 

മേല്‍കഴുകും കാട്ടുപൊയ്കക്കരയിലൂടെ 

നിന്‍െറ ലതാമണ്ഡപത്തിന്‍ പൂക്കള്‍തന്‍ 
കയ്യില്‍ 

ഞാന്‍ വന്നിരിക്കുമ്പോള്‍ 

നിന്‍ മന്ദഹാസത്തിന്‍ 

ഇന്ദ്രജാലപിലികളില്‍ മധുരം തരില്ലേ 


1170 


ഗായകര്‍: പി. ജയച്ചന്ദ്രനീ, ചി. മാധുരി 


ഒന്നാകും അരുമലയ്ക്ക്‌ ഒരായിരം 
പൊന്‍പിലി! 

പീലി തെറുക്കണം-മാല കൊരുക്കണം... 

മാലയ്ക്കു മറുമാലാ-താലിമാലാ! 

ആരു തരും താലിമാലാ? 

പൂക്കാലം വന്നു കുളിക്കാനിറങ്ങിയ 

പുന്തേന്‍ പുഴക്കടവില്‍ - 

തനിച്ചുനില്‍ക്കും ജലകന്യകേ! നിന്‍െറ- 

മനസ്സിളക്കാന്‍ ഞാന്‍ വന്നു! 


റേറും നല കദളീവനത്തിലെ... നാല്പാ 
യം ല്‍ മരത്തണലില്‍ - 


തപസ്സിരിക്കും വനകന്യക്ചേ-നിന്‍െറ 
തപസ്സിളക്കാന്‍ ഞാന്‍ വന്നു 


990 


തപസ്സിളക്കിട്ടെന്തു കിട്ടും? 
താരുണ്യൃത്തിന്‍ മുത്തു കിട്ടും! 
മുത്തു കിട്ടിട്ടെന്തു ചെയ്യും-മുദ്രമോതിരം 


തീര്‍പ്പിക്കും॥ 


മോതിരം തീര്‍ത്തിട്ടെന്തു ചെയ്യും? 
മോഹിച്ച പെണ്ണിന്‍െറ വിരലിലിടും! 
മോഹിച്ച പെണ്ണിനെന്തു നല്‍കും? 
ചോദിച്ചതൊക്കെയും അവള്‍ക്കു നല്‍കും? 


ചിത്രം: ലഹരി 


1172 


സംഗീതം: ജി. ദേവരാജന്‍ 
ഗായിക: മാധുരി 


ഉര്‍വശി, ഉര്‍വശി, 
സ്വര്‍വധുകുലചുഡാമണിയാം ഉര്‍വശീ, 
വരൂ നീ എന്‍ നര്‍ത്തനവേദിയില്‍ വരു നീ 
ആശിര്‍വാദം തരു നീ ഉര്‍വശീ. 
ഒരു കൈയിലമൃതും മറുകൈയില്‍ 
വിഷവുമായ്‌ 

ഉണര്‍ന്നു 

അന്നു പാലാഴിമഥനത്തില്‍ ഉയര്‍ന്നു 


(ഒരു കൈയില്‍...) 
(അലകളില്‍...) 


അലകളില്‍ മൃദംഗതാളം 
നിന്‍െറ അഴകുററ പദങ്ങളില്‍ 
ചിലമ്പൊലിമേളം 

കടലൊരു വെള്ളോട്ടുമണ്ഡപമായ്‌--അന്നു 
കലാവതി നീയൊരരയന്നമായ്‌, 
അരയന്നമായ്‌ 

തുടുക്കുന്ന മുഖവും തുടിക്കുന്ന 
മനസ്സുമായ്‌ ഉണര്‍ന്നു 

കുടെ ആയിരം ദാഹങ്ങള്‍ വിടര്‍ന്നു. 


(തുടുക്കുന്ന...) 
(മണി...) 


മണിത്തിങ്കള്‍ ഉടുക്കുകൊട്ടി... 
നിന്‍െറ കനകനുപുരങ്ങളില്‍ കവിതകള്‍ 
കിലുങ്ങി 

നദസ്സൊരു നക്ഷത്രപ്പന്തലായ്‌--അന്നു 
പഭാവതി നീയൊരപ്സരസ്സായ്‌, 
അചസ്വരസ്സായ്‌. 


(ഉര്‍വശി...) 


(ഉര്‍വ്വശി...) 


(ഉര്‍വ്വശീ...) 


വയലാര്‍ കൃതികള്‍ 


1173 


സംഗിതം: ജി. ദേവരാജനി 
ഗായക: യേശുദാസ്‌ 


യാഗഭൂമി യാഗഭൂുമി ഭാരതമിന്നൊരു യാഗഭൂമ 
യുവജനഹൃദയങ്ങളേ 
നിങ്ങളന്ധവിശ്വാസങ്ങളെ ആവാഹിക്കു 
അഗ്നികുണ്ഡങ്ങളില്‍ ഹോമമിക്കു. 
(യാഗഭൂമി... 
ധര്‍മ്മബോധങ്ങളും തലമുറകളും തമ്മില്‍ 
ധര്‍മ്മയുദ്ധം നടത്തുമീ നാട്ടില്‍ 
(ധര്‍മ്മബോധ...' 
മരിച്ച ദൈവത്തിന്‍ സ്മാരകശിലകള്‍ 
തിരഞ്ഞു വരുന്നവരല്ല 
പുതിയൊരു പുരുഷാര്‍ത്ഥത്തിന്‍ വിപ്ലവ- 
പ്രണവം ജപിക്കും പൌരന്മാര്‍ നമ്മള്‍ 
ഭാരതപൌരന്മാര്‍. (യാഗഭുമി...) 
അര്‍ത്ഥശാസ്രുങ്ങളും യുഗസംക്രമങ്ങളും 
യജ്ഞദീപം കൊളുത്തുമീ നാട്ടില്‍ 
(അര്‍ത്ഥശാന്ധു...) 
മരിച്ച നൂററാണ്ടിന്‍ ഭസ്മക്കുടങ്ങള്‍ 
തിരഞ്ഞു വരുന്നവരല്ല 
പുതിയൊരു തുണീരവുമായ്‌ ഭൌാരവ- 
സിരകള്‍ തകര്‍ക്കും പൌരന്മാര്‍ നമ്മള്‍. 
(യാഗഭൂമി...) 


ചിത്രം: സന്ധ്യാവന്ദനം 


1174 
സംഗീതം: എല്‍.ചി.ആര്‍. വരീമ്മ 


ഗായകന്‍: യേശുദാസ്‌ 


സ്വര്‍ണ്ണചുഡാമണി ചാര്‍ത്തി 
സ്വയംവരവധുവെന്നരികിലെത്തി 
അവളുടെ 

സ്വപ്നശയ്യാസദനത്തില്‍ 
പുഷ്പസായകന്‍ കൂടെയെത്തി. (സ്വര്‍ണ്ണ...) 
മനസ്സു മനസ്സിന്‍െറ ശ്രവണപുടങ്ങളില്‍ 
പ്രണയരഹസ്യങ്ങള്‍ പറഞ്ഞു--ആയിരം 
പ്രണയരഹസ്യങ്ങള്‍ പറഞ്ഞു 

വരന്‍െറ മിഴികളും വധുവിന്‍െറ ചൊടികളും 
വാത്ധ്യായനനെ തിരഞ്ഞു 
സരസീരുഹപക്ഷി നാണിച്ചു പാടി 
സലജ്ജോഹം--സലജ്ജോഹ൦്‌ 


സലജ്ജോഹം--- (സ്വര്‍ണ്ണ...) 
മലരില്‍ മലര്‍ പുക്കും മധുവിധുരാത്രിയില്‍ 
മദനധനുസ്സുകളൊടിഞ്ഞു---ആയിരം 
മദനധനുസ്സുകളൊടിഞ്ഞു 

സിരകള്‍ സിരകളെ പൊതിയുന്ന നിമിഷങ്ങള്‍ 
ശൃംഗാരലഹരിയില്‍ തുഴഞ്ഞു 
ജതുസംഗമപക്ഷി കാലത്തു പാടി 

ഇനി നാളെ--ഇനി നാളെ--ഇനി നാളെ-- 


(സ്വര്‍ണ്ണ...) 


ഭാരതപ്പുഴയുടെ ജലതരംഗങ്ങളെ 
പാടിക്കു-ന്ീ പാടിക്കു 

എന്‍െറ ഏകാന്തവഴിയമ്പലത്തിലെ 
ഏതോ വാടകമുറിയില്‍ 

നഗ്നമാം കരിങ്കല്‍പ്രതിമതന്‍ കൈയിലെ 
അഗ്നിനാളത്തിന്‍ല്‍ കീഴില്‍ --- നിന്‍െറ 
താരാട്ടുപാട്ടിലലിഞ്ഞലിഞ്ഞങ്ങനെ 
തപസ്സിരിക്കാനനുവദിക്കു। അനുവദിക്കു 
ഞാനുമെന്‍ ദാഹവും വഴിയറിയാത്തൊ, 
കാനനച്ഛായയിലൂടെ 

കൊത്തുന്ന ഫണങ്ങളില്‍ മണിരത്തമിരി. 
ചിത്രകൂടങ്ങള്‍ക്കരികില്‍-__എനന്‍െറ 
പ്രാണന്‍ കൊതിക്കും പ്രതിശ്രുതവരനെ 
പരിണയിക്കാനനുവദിക്കു! അനുവദിക്കു 


1177 


സംഗീതം: എല്‍.പചി.ആരി. വരിമ്മ 
ഗായകന്‍: യേശുദാസ്‌ 











1175 
സ്പംഗീതം: എത്‌.പി.ആര്‍,. വരിമ്മ 
ഗായിക: എസ്‌. ജാനകി 


തേനിലഞ്ഞീ, തളിരിലഞ്ഞീ, 

തിരുവാതിരത്താരിലഞ്ഞീ, 

താരിലഞ്ഞിച്ചില്ലയിലൊരു താലിവള്ളി 

താമരവള്ളി 

താമരവള്ളിയിലാടിവാ പെണ്ണേ പാടിവാ 

പെണ്ണേ 

താഴ്വരപ്പു തൃത്താപ്പൂു ചൂടിവാ 

പെണ്ണേ-- താ--നതയ്‌! 

കാറേറാടുംവഴി കതിരോടുംവഴി 

കിള്ളിമംഗലക്കുളിരോടുംവഴി 

കന്നിമാറുലയേ ഒന്നരമുണ്ടുലയേ 

ചില്ലാട്ടം പറന്നാടിവാ കണ്ണേ അലഞ്ഞുവാ 
കണ്ണേ 

ചെമ്പൂവമ്പനെ കണ്ടുവാ കണ്ണേ കറങ്ങിവാ 

കണ്ണേ താതെയ്‌! 

ചെമ്മാനക്കിളി പൊന്മാനക്കിളി 

ച്ന്ദചന്ദനചെറു പിലിക്കിളി 

ഒചല്ലക്കണ്ണലയേ ചിത്തിരച്ചിറകുലയേ 

തുള്ളാട്ടം പറന്നാടിവാ തുമ്പീ അലഞ്ഞുവാ 
തുമ്പി 

അല്ലിപ്പുമദമുണ്ടുവാ തുമ്പീ ഉറങ്ങിവാ 

തുമ്പി--താ---തെയ്‌! (തേനിലഞ്ഞി...) 


1176 


സംഗീതം: എല്‍ി.ചിആരി. വരീമ്മ 
ഗായിക; ചി സുശീല 


സന്ധ്യാവന്ദനം--വന്ദനം 
ദുഃഖസംഗീതപ്രിയകളാം സ്വപ്നങ്ങളേ 
സന്ധ്യാവന്ദനം 

എന്‍െറ ചുടുയവനത്തെ 

പുണര്‍ന്നു നിന്നപ്പോള്‍ 

എന്തൊരു സൂന്ദര്യമായിരുന്നു---നിങ്ങള്‍ 
ക്കെന്തൊരാവേശമായിരുന്നു... 

കാലം ദഹിപ്പിച്ച വര്‍ണ്ണാശ്രമങ്ങള്‍തന്‍ 
കാററൂതിക്കെടുത്താത്ത ചിതയില്‍ 
തകര്‍ന്നുവിണു--നിങ്ങള്‍ 
തകര്‍ന്നുവിണു---ഒരു 

തീണ്ടാപ്പാടകലെ ഞാന്‍ നോക്കിനിന്നു! 
ഉദകം...ഉദകം...ഉദകം... 
നിങ്ങള്‍ക്കന്ത്യോദകം... (സന്ധ്യാവന്ദനം. 
എന്‍െറ മനസ്സുരസ്സിലെ 
സുവര്‍ണ്ണപുഷ്പങ്ങള്‍- 

ക്കെന്തൊരു സൌരഭ്യമായിരുന്നു--അ- 
ന്നെന്തൊരുന്മാദമായിരുന്നു.... 

തീരം തകര്‍ക്കുന്ന കാലപ്രവാഹത്തിന്‍ 
തീപോലെ പൊള്ളുന്ന തിരയില്‍ 
അടര്‍ന്നുവീണു--അവ 
അടര്‍ന്നുവിണു--ഞാനൊ- 
രേകാന്തഗദ്ഗദമായ്‌ നോക്കിനിന്നു 


ഉദകം...ഉദകം...ഇദകം... 


നീലാംബരി ുഞ്ജത്തില്‍ 
1രി നിന്‍ രാഗനികു നിങ്ങള്‍ക്കന്ത്യോദകം... (സന്ധ്യാവന്ദനം... 


ഈ വനജ്യോത്സ്നയെ വളര്‍ത്തു 


ചിത്രം: പ്രേമലേഖനം 


1178 

ഗായകന്‍: യേശുദാസ്‌ 

( റിയഷിസം ദ റിയാലിറ്റി” 
എന്ന വയലാര്കവിതയെ 
അടിസ്ഥാനമാക്കിയുള്ളത്‌) 


താമരപ്പൂക്കളും ഞാനുമൊന്നിച്ചാണു- 
താമസിക്കുന്നതീ നാട്ടില്‍! 

കന്നി നിലാവുമിളം വെയിലും വന്നു - 
ചന്ദനം ചാര്‍ത്തുന്ന നാട്ടില്‍! 

ഒന്നിച്ചു ഞങ്ങളുറങ്ങും!-ഉറക്കത്തില്‍; 

ഒന്നേ മനസ്സിന്നു മോഹം! 

ഒന്നിച്ചുണരും! ഉണര്‍ന്നെഴുന്നേല്ക്കുമ്പോള്‍- 
ഒന്നേ മിഴികളില്‍ ദാഹം! 
ഗരാമാന്തരംഗയമുനയില്‍ പൂത്തൊരാ- 
ത്താമരപ്പുവുകള്‍തോറും; 

എന്നിലെ സ്വപ്നങ്ങള്‍ പൊന്നുമ്മ വച്ചിടും; 
പൊന്നിലത്തുമ്പികള്‍ പോലെ! 
രോമഹര്‍ഷങ്ങള്‍ മൃദുപരാഗങ്ങളില്‍; 
ഓമനനൃത്തങ്ങളാടും- 
എന്നുമാക്കല്ലോലിനിയില്‍ ഹംസങ്ങള്‍ പോല്‍! 
എന്നനുഭൂതികള്‍ നീന്തും! 

നൃത്തം കഴിഞ്ഞു പരാഗങ്ങളില്‍ സ്നാന- 
ശുദ്ധരായെത്തും കിനാക്കള്‍! 

എന്നിലെ സഞ്ചിത സംഗീതവീചിയില്‍; 
എങ്ങോ മിഴിനട്ടു നില്‍ക്കും! 
കാനനപ്പൊയ്കയില്‍ കണ്ണാടിനോക്കുന്ന- 
നാമരമൊട്ടുകള്‍ പോലെ! 

ണ്ണിനെ നോക്കിക്കൊതിതുള്ളി നില്‍ക്കുന്ന; 
വിണ്ണിലെ താരകള്‍പോലെ! 


പിത്രം: എന്‍െറ പൊന്നുതമ്പുരാന്‍ 


179 


റായക൯: യേശുദാസ്‌ 
ഉദ്യോഗപരീവം ' എന്ന നാടകത്തിതിനിന്നും 
എടുത്തുചേരിത്തത്‌) 


ഡുഭഗേ... സുഭഗേ; നാമിരുവരുമീ- 

സഡുരഭീസരസ്സില്‍ വിരിഞ്ഞു? 

ഷസ്സോ-നീയോ-ഉദയേന്ദുലേഖയോ? 

രു ചുംബനത്തില്‍ പൊതിഞ്ഞു!-അന്ന്‌ 

രു ചുംബനത്തില്‍ പൊതിഞ്ഞു! 
(സുഭഗേ...) 


വയലാര്‍ കൃതിക 


ആ നിമിഷംമുതല്‍ എന്‍െറ വികാരങ്ങള്‍. 
എന്‍െറ വികാരങ്ങള്‍... 
ആപാദമധുരങ്ങളായി! (ആ നിമി.്പ. 
അവയുടെ പുളകോല്‍ഗമങ്ങളിലായിരം,; 
അരവിന്ദമുകുളങ്ങള്‍ വിരിഞ്ഞു।(മ) 
(സുഭഗ 
ആ മുഹൂര്‍ത്തംമുതല്‍ എന്നിലെ മനനങ്ങ 
എന്നിലെ മൌനങ്ങള്‍... 
ആലാപനീയങ്ങളായി! (ആ മുഹൂര്‍ത്ത, 
അവയുടെ സ്വരസംഗമങ്ങളിലായിരം; 
ആനന്ദഭൈരവികള്‍ നിറഞ്ഞൂ।(2)(സുഭഗേ 


ചിത്രം: എനിയ്ക്കു നീ മാത്രം 
1180 


ഗായകന്‍: സി.ഒ. ആന്റ്റാ 


കണ്‍മണീ! എന്‍െറ കണ്‍മണീ! 
ബെല്ലില്ലാ... ഇല്ലാ... 

ബ്രേക്കില്ലാ... ഇല്ലാ... 

എല്ലാ കലുങ്കിലുമിടിക്കും! 

എന്നും വര്‍ക്ക്‌ഷോപ്പില്‍ കിടക്കും! 
പെണ്ണൊരു പെട്രോള്‍ വണ്ടീ!...ഈ 
പെണ്ണൊരു പെട്രോള്‍ വണ്ടീ! (കണ്‍മണീ. 


1181 


സംഗിതം: ജി. ദേവരാജന്‍ 
ഗായകന്‍: ജയചന്ദ്രന്‌ 


പുഷ്പാംഗദേ പുഷ്പാംഗദേ 
സ്വപ്നമരാളമെന്നരികിലെത്തി 
കല്പകപൂങ്കുടക്കീഴേ--നിന്‍െറ 
കൈവട്ടകയിലെ തിരി കത്തി 
കനകാംബരങ്ങള്‍ക്കിടയില്‍ ഞാന്‍ പണിയ 
കടലാസ്സുമേടകള്‍ക്കുള്ളില്‍ 

നീ എന്‍െറ മോഹമായ്‌ വന്നു 

നിന്‍ മനസ്സമ്മതം തന്നു 

നിന്‍ മുഖപടത്തില്‍ തളിര്‍ക്കും ലജ്ജയില്‍ 
എന്‍ മന്ദഹാസം കലര്‍ന്നു 

കലര്‍ന്നു കലര്‍ന്നു കലര്‍ന്നു 
അഭിനിവേശങ്ങള്‍ ചിറകിട്ടു തുഴയും 
അമൃതകല്ലോലങ്ങള്‍ക്കിടയില്‍ 
നീന്തല്‍ക്കുളത്തില്‍ നീ നിന്നു 

നിന്‍ കളിത്താമര പുത്തു 


നിന്‍ യാവനത്തില്‍ നിറയുന്ന കുമ്പിളില്‍ 


മതരഞ്ഞെ കംര്ത ഗാന്ധ 


എന്നിലെ ദാഹമലിഞ്ഞു 
അലിഞ്ഞു അലിഞ്ഞു അലിഞ്ഞു. 


പിത്രം: ചെറുപ്പക്കാര്‍ സൂക്ഷിക്കുക 


സംഗീതം: ദക്ഷിണാമുര്ത്ത? 
ഗായകന്‍: യേശുദാസ്‌ 


കണ്ണാടിക്കവിളില്‍ കാമദേവന്‍ കുറിക്കുമീ 


കൈയ്യക്ഷരങ്ങള്‍ കാററില്‍ പറക്കും 
കുറുനിരകള്‍ 

കൈവിരല്‍കൊണ്ടു ഞാന്‍ 
തൊടുമ്പോളെന്തിനീ 

കപടമാം ലജ്ജയും ഇക്കിളിയും 

എത്ര മറച്ചാലും മറയാത്ത നിന്‍െറയി 
ഏകാന്തസന്ദര്യം 

ചന്ദനക്കരയുള്ള വെള്ളപ്പുടവയാല്‍ 
എന്തിനു ചുമ്മാ പൊതിഞ്ഞുവച്ചു 
തെന്നല്‍ വന്നഴിക്കുമ്പോള്‍ നീ എന്‍െറ 
പിന്നില്‍ വന്നൊളിക്കുമ്പോള്‍ 

എന്തു ചെയ്യും മറെറന്തു ചെയ്യും 


എത്ര കൊഴിഞ്ഞാലും തീരാത്ത നിന്‍െറയീി 


മുത്തായ മന്ദഹാസം 
എന്‍ ചൊടിതളിര്‍കൊണ്ടു 
കൊത്തിയെടുത്തു ഞാന്‍ 

എന്‍ മോതിരത്തില്‍ പതിച്ചു വയ്ക്കും 
ചുംബിച്ചു മിനുക്കു മ്പോള്‍ നീയെന്നെ 
ചുററിപ്പടരുമ്പോള്‍ 

എന്തു ചെയ്യും മറെറന്തു ചെയ്യും. 


1183 


സംഗീതം: ദക്ഷിണാമുരിത്തി 
ഗായിക: അന്ഥിളി 


ഷാമസങ്കേതം തേടി വന്നെത്തിയ 
ബേമകായതുകമേ നിന്‍െറ പൌരുഷം 
ലഹരിയില്‍ നിറയും മുന്തിരിക്കിണ്ണം 
ഒരു മുന്തിരിക്കിണ്ണം 


എന്റെറ ചുണ്ടുകള്‍ ചിറകുകള്‍ വിടര്‍ത്തും 


വണ്ടുകള്‍ 

മദിക്കും വണ്ടുകള്‍ 

നിന്‍ വികാരമദിരയില്‍ നീന്തും 
നിതൃദാഹങ്ങള്‍ 

ഹൃദയകേസരം വിടര്‍ത്തി നിന്നെ 





2 


മതളുകള്‍ക്കുള്ളില്‍ ഒതുക്കി മതുക്കീ 
നിന്‍െറ പൂടുകൊണ്ടു: മൂടി പൂക്കും 
നെഞ്ചുമാഡ്‌ 

തുടിക്കും നെഞ്ചുമായ്‌ 

നിന്‍െറ മുന്‍പില്‍ മുഖപടം മാററി എന്റെറ 
താരുണ്യം 

്രണയരഭിക്ഷ്വ നീ നല്‍കു എന്നെ 
പ്ര്മദവനത്തില്‍ ഉറക്കൂ ഉറക്കു 


1184 


സംഗിതം: വവ, ദക്ഷിണാമുരിത്തി 
ഗായക; യേശുദാസ്‌ 


ക്ഷേത്രമണികളോ---പ്രകൃതിയോ--- 
ഭവതിയോ 

ആദ്യമുഷസ്സിലുണര്‍ന്നു 

സൂര്യകിരണമോ നിന്‍െറ തിരുമിഴിയോ 
സ്വര്‍ണ്ണവിളക്കുവെച്ചു... (ക്ഷേത്ര...) 
കുളിച്ചും തൊഴുതും പ്രദക്ഷിണംവെച്ചും 
കുങ്കുമതിലകമണിഞ്ഞും 

മുടിയില്‍ പനിനീര്‍പ്പുവുമായി വരുന്നത്‌ 
മുകിലോ സുമംഗലി നീയോ... 
നിനക്കായകിടുചുരത്തി 

നന്ദിനിപ്പശുക്കള്‍ ദൂരത്തെ മലകള്‍ 
മലകള്‍...മലകള്‍...മലകള്‍... (ക്ഷേത്ര...) 
വെളിച്ചം നടക്കും വീഥിയിലൂടെ 
വെളുത്ത പ്രാവിനെപ്പോലെ 
മുഖശ്രീപ്രസാദം തുകിവരുന്നത്‌ 

പകലോ സുമംഗലി നീയോ... 
പടിഞ്ഞാറെരിഞ്ഞുകിടന്നൊരു സന്ധ്യയ്ക്ക്‌ 
വിടര്‍ന്നു നിന്‍ കൈയില്‍ ദീപം 
ദിപം...ദീപം...ദീപം... (ക്ഷേത്ര...) 


ചിത്രം: രജനി 
1162 


ഗായിക: പി. മാധുരി 


കണ്ണില്ലാത്തത്‌ ഭാഗ്യമായീ! 

കാഴ്ചപോയത്‌ ഭാഗ്യമായി! 
കപടദുഃഖങ്ങളും-മുകദുഃഖങ്ങളും; 
കാണേണ്ടല്ലോ... ഭൂമിയില്‍! (കണ്ണില്ലാത്തത്‌...) 
സൂര്യനുദിക്കുമ്പോള്‍ വെയില്‍ച്ചൂട്‌! 
ചന്ദ്രനുദിക്കുമ്പോള്‍ നിലാക്കുളിരി! 
കുളിരും-വെയിലും തിരിച്ചറിയാന്‍ - 


894 
വയലാര്‍ കൃതിക്ട;; 


കണ്ണുകളെന്തിന്‌ കണ്ണുകള്‍ ?-എന്തിന്‌ പുത്തിലഞ്ഞി പൂമണം ഉന്മാദമുണര്‍ത്ത 
് കണ്ണുകള്‍? (കണ്ണില്ലാത്തത്‌...) പാമ്പി൯ന്‍കാവുകള്‍ക്കരികില്‍ നിന്‍െറ ഴ്‌ 

മോഹം മുളയക്കുമ്പോള്‍ രോമാഞ്ചം! പാമ്പിന്‍കാവുകള്‍ക്കരികില്‍ 

സനേഹം തലോടുമ്പോള്‍ പുമഞ്ചം। സ്വര്‍ണ്ണക്കലപ്പയുടെ വിരലു 

രണ്ടു സുഖങ്ങളും തിരിച്ചറിയാന്‍ - 1 കൊള്ളാത്തൊര 

കണ്ണുകളെന്തിന്‌...കണ്ണുകള്‍ ?-എന്തിന്‌ മണ്ണിലെ കതിര്‍ക്കൊടിപോലെ-_നിന്റെറ 


കണ്ണുകള്‍? (കണ്ണില്ലാത്തത്‌...) മദാലസയാവ്വനം വളര്‍ന്നു 
അതു ഞാന്‍ കണ്ടുനിന്നു 


ചിത്രം: പനിനീര്‍മഴ എനിക്കോ മറെറാരാള്‍ക്കോ ഈ 
19% ഏകാന്തതന്ത്രിയിലെ അപൂര്‍വ്വരാഗം 
വാസരാന്തസ്വപ്നങ്ങള്‍ വര്‍ ന 
സംഗീതം: അര്‍ജുനന്‍ ന, 
ൽ റ്‌ ഴ 
ഗായകന്‍: യേശുദാസ്‌ വഴിയമ്പലങ്ങള്‍ക്കരികില്‍---എന്‍െറ 


(ഈ ഗാനം പി. സുശീലയും പാടിയിട്ടുണ്ട്‌? വഴിയമ്പലങ്ങള്‍ക്കരികില്‍ 


ചന്ദ്രമദം പിഴിഞ്ഞെടുത്തു പ്രകൃതിയൊരു പുത്തന്‍പൂവമ്പിന്‍െറ നഖരേഖ തെളിയും 


ചന്ദനപ്പൊയ്കതീര്‍ത്തു മുത്തണികവിള്‍ത്തടമാകെ--നിന്‍െറ 
അഴകൊഴുകും ആ അചുംബിതലജ്ജകള്‍ ചുവന്നു 
ചന്ദനപ്പൊയ്കയില്‍ കുളിര്‍ന്നു കുളിര്‍ന്നു | അതു ഞാന്‍ കണ്ടുനിന്നു 
പൂത്തോരിന്ദീവരത്തില്‍ നീ ജനിച്ചു എനിക്കോ മറെറാരാള്‍ക്കോ ഈ 
സന്ദര്യസര്‍വ്വസ്വമേ നീ ജനിച്ചു ഏകാന്തതന്ത്രിയിലെ അപൂര്‍വരാഗം 


* 7177ാം ഗാനം ഒഴിവാക്കിയതാണ്‌ 


നാടകഗാനങ്ങള്‍ 
നാടകം: വിശറിക്കു കാറ്റു വേണ്ട ചുണ്ടില്‍ ഗാഥകള്‍ കരങ്ങളിലിപ്പു- 
ച്ചെണ്ടുകള്‍; പുതിയ പൌരനുണര്‍ന്നു! 
1187 (ബലി...) 


തുടിപ്പു നിങ്ങളില്‍ നൂുററാണ്ടുകളുടെ- 
ചരിത്രമെഴുതിയ ഹൃദയങ്ങള്‍! 
കൊളുത്തി നിങ്ങള്‍ തലമുറതോറും; 


ഗായകരി: കെ.എസ്‌. ജോര്‍ജ്‌, 
ജി. ദേവരാജന്‌, കോറസ്‌ 


ബലികുടീരങ്ങളേ! ബലികുടീരങ്ങളേ! കെടാത്ത കൈത്തിരിനാളങ്ങള്‍! 
സ്മരണകളിരമ്പും രണസ്മാരകങ്ങളേ! നിങ്ങള്‍ നിന്ന സമരാങ്കണഭുവില്‍- 
ഇവിടെ ജനകോടികള്‍ ചാര്‍ത്തുന്നു നിന്നണിഞ്ഞ കവചങ്ങളുമായി; 


നിങ്ങളില്‍ | വന്നു ഞങ്ങള്‍ മലനാട്ടിലെ മണ്ണില്‍; 
സമരപുളകങ്ങള്‍ തന്‍ സിന്ദുരമാലകള്‍! നിന്നിതാ പുതിയ ചെങ്കൊടി നേടി! (ബലി...) 


(ബലി...) 
ഹിമഗിരിമുടികള്‍ കൊടികളുയര്‍ത്തീ; 1198 
കടലുകള്‍ പടഹമുയര്‍ത്തി; ഗായകന്‍: ജി. ദേവരാജന്‍ 
യുഗങ്ങള്‍ നീന്തിനടക്കും ഗംഗയില്‍; 
വിരിഞ്ഞു താമരമുകുളങ്ങള്‍! മാനവധര്‍മ്മം വിളംബരം ചെയുന്ന 


മാവേലിനാടിന്‍ മധുരശബ്ദങ്ങളേ! 


ഭുപടങ്ങളിലൊരരിന്ത്യ നിവര്‍ന്നു; ന 
നീതിശാസ്രരങ്ങള്‍ തിരുത്തിക്കുറിക്കുവാ 


ജീവിതങ്ങള്‍ തുടലൂുരിയെറിഞ്ഞു; 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നീളെത്തുടിക്കും പ്രതിജ്ഞാങ്കുരങ്ങളേ 


(മാനവ... 


കൂരിരുള്‍പ്പാറ തുരന്നുഷസ്സിന്‍ മണി- 
ത്തേരില്‍ വരുന്നു വെളിച്ചവും പൂക്കളും 
ഇത്തറനാളെമങ്ങൊളിച്ചിരുന്നു നിങ്ങള്‍ 
ഇത്തിരിപ്പുക്കളേ പൊന്മുകില്‍പ്പുക്കളേ 


(മാനവ... 


ഓടക്കുഴലും കൊടികളുമായ്‌ ഞങ്ങള്‍ 
ഓടിയെത്തും വിശ്വചക്രവാളങ്ങളില്‍ 
ഞങ്ങളി സംഗീതനൃത്തരംഗങ്ങളില്‍ 
നിങ്ങള്‍ക്കു നേരുന്നു മംഗളാശംസകള്‍! 


(മാനവ... 


1189 


(രാഗം: സിംഹ്യേന്ദ്രമദ്ധ്യമം. താളം: ആദി) 


സ്വരസാഗരമേമ! സംഗീതമേ--നിന്‍! 
തിരകളില്‍ മുങ്ങിയ മണ്‍തരി ഞാന്‍ 


(സ്വരസാഗര...) 


നാദമനോഹരരൂപിണിമാരുടെ 
പാദസരങ്ങള്‍ കിലുങ്ങി 
സപ്പസ്വരജലദേവതമാരുടെ 
നൃത്തം കണ്ടു മയങ്ങീ! 
എന്തൊരപാരതയാണെന്‍ മുന്നില്‍ 
എങ്ങനെ മറുകര കാണും? 
കാണാക്കരയിലെ കനകദ്വീപിലെ 
മാണിക്യം ഞാ൯ നേടും? 
ഓമന വീണയില്‍ ഒരു ചെറു തന്ത്രിയില്‍ 
ഒരുങ്ങുമെങ്ങനെ നീ? 

ഒരു രാക്കുയിലി,ലൊരോടക്കുഴലില്‍ 
ഒതുങ്ങുമെങ്ങനെ നീ? (സ്വരസാഗര... 


1190 


ഗായകന്‍: ദേവരാജന്‍ 


ഏഴാം കടലിന്നക്കരെയുണ്ടൊ- 
രേഴിലംപാല!! 

സാഗരകന്യകള്‍ നട്ടുവളര്‍ത്തിയൊ- 
രേഴിലംപാല. 
പാലയ്ക്കു തിരിവന്നു പു വന്നു കാ വന്നു! 
പാലയ്ക്കു നീര്‍കൊടുക്കാനാരുണ്ട്‌? 
പാലയ്ക്കു നീര്‍കൊടുക്കും 
പാലാഴിത്തിരകള്‍! 

പാല്‍ിക്കുടലില്‍ പള്ളികൊള്ളും 


പഞ്ചമിത്തിങ്കള്‍! (ഏഴാം...) 


പാലപ്പുമ്പന്തലില്‍ പാതിരാപ്പന്തലില്‍ 


(സ്വരസാഗര... 


(സ്വരസാഗര... 


(ഏഴാം...) 


ട്ട 


പാല്‍ച്ചിരി ചിരിച്ചു നില്‍പ്പു സാഗരറാണി! 
കടലേഴും കടന്നെന്‍െറ കഞ്ഞണി വരുമോ? 
കടലേഴിന്നപ്പുറത്തെ മണിമുത്തു തരുമോ; 
മണിമുത്തം തരുമോ? (ഏഴാം.. 


1191 


മാന്‍കിടാവേ, മാന്‍കിടാവേ, 
മനസ്സിനുള്ളിലിതെന്താണ്‌? 
മയങ്ങിയുണരും മണിക്കിനാവുകള്‍ 
മ്രന്തം ചൊല്ലണ ശീലാണ്‌. (മാന്‍കിടാവേ.... 
പൂജയ്ക്കൊരുക്കിയ പുപ്പാലികയില്‍ 
പുളകം നല്കിയ മാലയുമായ്‌ 
ഒളിച്ചു കയറിയിരുന്നപ്പോളൊരു 
വളക്കിലുക്കം കേട്ടു ഞാന്‍. (മാന്‍കിടാവേ... 
കമ്പിളിമുണ്ടു ഞൊറിഞ്ഞുടുത്തൊരു 
കറുകക്കുടിലിലിരിക്കാം ഞാന്‍ 
പണ്ടു ശകുന്തള പാടിയ കഥകള്‍ 
പകര്‍ന്നുതരുമോ കാതുകളില്‍? 
വസന്തപൌര്‍ണ്ണമി നാളെ നമുക്കൊരു 
വിളക്കുവയ്ക്കും കാടുകളില്‍ 
(മാന്‍കിടാവേ... 


1192 


കായലിന്നക്കരെ പോകാനെനിക്കൊരു 

കളിവള്ളമുണ്ടായിരുന്നു --പണ്ടൊരു 

കളിവള്ളമുണ്ടായിരുന്നു! 

ഒത്തിരിദുരം തുഴഞ്ഞുതരാനൊരു 

മുത്തശ്ലിയുണ്ടായിരുന്നു --നല്ലൊരു 

മുത്തശ്ശിയുണ്ടായിരുന്നു! 

അന്തിക്കു ഞങ്ങളാ കായലിന്നക്കരെ 

അമ്പലമുററത്തു പോകും! 

കളിവള്ളം തുഴയും കഥകള്‍ പറയും 

കഥകളിപ്പാട്ടുകള്‍ പാടും -മുത്തശ്ശി 

കളിവഞ്ചിപ്പാട്ടുകള്‍ പാടും! 
(കായലിന്നക്കരെ...) 

കര്‍ക്കിടകക്കാററത്തൊരന്തിക്കു കായലില്‍ 

മുത്തശ്ലിയൊററയ്ക്കു പോയീ! 

പിറേറന്നു നേരം ഇരുണ്ടു വെളുത്തു 


മുത്തശ്ലിയമ്മയെ കണ്ടില്ലാ! 
(കായലിന്നക്കരെ...?) 


ദത്തിരിനേരം കരഞ്ഞു പറഞ്ഞു ഞാന്‍ 
മുത്തശ്ലീയമ്മേ പോകല്ലേ? 
അമ്പലക്കായലില്‍ വള്ളം കിടന്നു 
പമ്പിനടന്നു പങ്കായം! (കായലിന്നക്കരെ...? 


9896 


നാടകം: അശ്വമേധം 


1193 


ഗായകന്‌: കെ.എസ്‌. ജോര്‍ജ്‌ 


ചില്ലുമേടയിലിരുന്നെന്നെ-__ 

കല്ലെറിയല്ലേ/!...നിങ്ങള്‍ കല്ലെറിയല്ലേ 

പാമ്പുകള്‍ക്ക്‌ മാളമുണ്ട്‌! 

പറവകള്‍ക്കാകാശമുണ്ട്‌! 

മനുഷ്യപുത്രനു തല ചായ്ക്കാന്‍ 

മണ്ണിലിടമില്ല--മണ്ണിലിടമില്ലാ. (പാമ്പു...) 

എവിടെനിന്നോ വന്നു ഞാന്‍ 

എവിടേക്കോ പോണു ഞാന്‍ 

വിളക്കുമരമേ! വിളക്കുമരമേ! 

വെളിച്ചമുണ്ടോ---കൈയില്‍ 

വെളിച്ചമുണ്ടോ? (പാമ്പു...) 

മോഹങ്ങള്‍ മരവിച്ചു; 

മേതിരക്ക്കൈ മുരടിച്ചു; 

മനസ്സു മാത്രം മനസ്സു മാത്രം 

മുരടിച്ചില്ലാ...മുരടിച്ചില്ലാ! (പാമ്പു...) 

ദുഃഖഭാരം ചുമക്കുന്ന- 

ദുശശുകുനമാണു ഞാന്‍! 

ചില്ലുമേടയിലിരുന്നെന്നെ- 

കല്ലെറിയല്ലേ...നിങ്ങള്‍ കല്ലെറിയല്ലേ! 
(പാമ്പുകള്‍ക്ക്‌...) 


1194 
ഗായിക: കെ.പി.എ.സ്ധ്‌. സുലോചന 


കൊട്ടും കേട്ടില്ല-കുഴലും കേട്ടില്ല 
തിത്തൈ എന്നൊരു പൂക്കാലം! 
തെന്നലറിഞ്ഞില്ല-തുമ്പിയുമറിഞ്ഞില്ല 
തിത്തൈ എന്നൊരു പൂക്കാലം! 
തിത്തൈ എന്നൊരു പൂക്കാലം! 
ആറ്റുനോറ്റു കാത്തിരുന്നൊരു; 
കാട്ടുപൂവിനു നാണം! (2) 

താലി തീര്‍ക്കണം... മാല തീര്‍ക്കണം; 
തത്തമ്മപ്പെണ്ണിനു കല്യാണം! 

(കൊട്ടും കേട്ടില്ല... 
പതിനാലാം രാവില്‍ പ്ടിപ്പുരനടയില്‍- 
പഞ്ചാംഗമെഴുതും ജ്യോത്സ്യരേ! 
കളം വരയ്ക്കണം-കവിടി നിരത്തേണം! 
കല്യാണനേരം കുറിക്കേണം! 
മനോരഥത്തിന്‍ മണിയറതോറും; 
 മയൂരനര്‍ത്തനമാടും നേരം! 


വയലാര്‍ കൃതിക്ച, 


തംബൂരു വേണം-താളം വേണ. 
തങ്കക്കിങ്ങിണി ചാര്‍ത്തേണം! 


1195 


ഗായിക: കെ.പി.എ.സി സൃയലോചന 


ഏഴേ ഏഴു നിറങ്ങള്‍! 

ഏഴേ ഏഴു സ്വരങ്ങള്‍! 

എന്‍െറ ഹൃദയവിപഞ്ചികയില്‍- 
ഏഴേ ഏഴു കിനാവുകള്‍! 

ചിത്രശാല തുറന്നു തരൂ!-തരു! 
ചൈത്രരജനികളേ! 
പഞ്ചവര്‍ണ്ണക്കിളികളില്‍ നിന്നൊരു 
പൊന്നും തൂവല്‍ തരു-എനിക്കൊരു- 


പൊന്നും തൂവല്‍ തരൂ! (ഏഴേ... ഏഴു.. 
വിരുന്നുശാല തുറന്നു തരു! തരൂ! 
വിശ്വശില്പികളേ! 


കലയുടെ ഏഴുനിലമാളികയില്‍ - ഒരു 
വിളക്കു വയ്ക്കാം ഞാന്‍-ഒരു 
നിലവിളക്കു വയ്ക്കാം ഞാന്‍! 

(ഏഴേ... ഏഴു... 


1196 


അഭിവാദനഗാനം 


കുതിരപ്പുറത്തു ഞാന്‍ പാഞ്ഞു 
പോകുമ്പോള്‍, കയ്യില്‍: 
കുതറിത്തുള്ളിതുള്ളി കടിഞ്ഞാണിളകു 
മ്പോള്‍ 
നടുങ്ങിപ്പോകുന്നില്ലേ-നിമിഷങ്ങളില്‍-കുള 
മ്പടികള്‍ പതിയുമ്പോളീയണ്ഡ കടാഹങ്ങള്‍' 
ശാസ്ത്രമാണവിശ്രമം പായുമെന്നശ്വം, 
തീര്‍ത്ഥ- 
യാത്ര ഞാന്‍ തുടരുന്നു!-വരവേല്ക്കുന്നു... 
കാലം 
ശബ്ദമായ്‌-ചൈതന്യമായ്‌-ശക്തിയായ്‌- 
വരുന്നൂ ഞാന്‍- 
അബ്ദകോടികളുടെ രാജവീഥിയിലൂടെ! 
ച്ക്രവാളത്തിന്‍ മതില്‍ക്കെട്ടിന്മേല്‍-കയ്യും 
കുത്തി 
നില്‍ക്കും ഞാ൯!-പ്രപഞ്ചത്തിന്‍ ഗ്രഹണം 
നിയ്യനത്രിക്കാന്‍ 


ഞാന്‍ പന്തടിക്കുമ്പോശ- 
ഗോളങ്ങളെടുത്തു വിദ്യു- 


ള്‍ കെടുത്തിയും കുത്തിയും 
ന്നാളങ്ങ 4 രസിക്കുമ്പോള്‍! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നീരദ നീലാകാശ മേഖലകളില്‍ നാളെ. 
താരകേ! നിന്നെക്കൊണ്ടു നര്‍ത്തനം 
ചെയ്യിക്കും ഞാന്‍! 
”യാഗാശ്വമിതാ” (3) 
വിദൂര ച്ക്രവാളമേ... 
വിഹ്നത ശുക്രതാരമേ... 
വിശ്വയാഗശാലതന്‍- 
വിളക്കുമാടമേ..! 
പുതിയൊരശ്വമേധമിതാ! 
“യാഗാശ്വമിതാ!” (2) 
കാലത്തിന്‍ വീഥിയില്‍- 
കടിഞ്ഞാണൊലി കേട്ടില്ലേ? 
കുളമ്പടികള്‍ കേട്ടില്ലേ? 
കൊടിക്കൂറകള്‍ കണ്ടില്ലേ? 
ഇവിടെയിരുട്ടറ കെട്ടിയുയര്‍ത്തിയ- 
കോട്ടമതില്‍ക്കെട്ടിടിയണമിടിയണം! 
ഇവിടെ മനുഷ്യപുരോഗതി തീര്‍ക്കുമനശ്വര- 
ഗോപുരമുയരണമുയരണമുയരണം! 
ഉയരണമൊരു യുഗചൈതന്ൃത്തിന്നരുണ 
വീചികള്‍! 
പുതിയ സയന്‍സിന്‍ പടഹമിതാ! ജയ- 
പ്ടഹമിതാ!... ജയപടഹമിതാ! 
തടുത്തുനിര്‍ത്താനാരുണ്ടിതിനെ?-പിടിച്ചു 
കെട്ടാനാരുണ്ട്‌? 
യാഗാശ്വമിതാ! (3) 


1197 


കുരുക്ഷേത്രഭൂമി --കുരുക്ഷേത്രഭുമി! 

ഇതാ, കലിയുഗകുരുക്ഷേത്രഭൂമി! 

കൌരവര്‍ ജയിക്കുന്നു പാണ്ഡവര്‍ 
തോല്ക്കുന്ന! 

ശകുനികള്‍ പൊട്ടിച്ചിരിക്കുന്നു! 

കാര്‍കൂന്തല്‍ കെട്ടാത്ത പാഞ്ചാലിയെക്കണ്ടു 

കട്കാളങ്ങള്‍ തുള്ളുന്നു! 

കൈയില്‍ ഗീതയും വേണുവുമായ്‌, ശര- 

ശയ്കയില്‍ കൃഷ്ണന്‍ പിടയുന്നു! 

ഓരോ കുചേലനുമര്‍ജ്ജുനനും, കണ്ണു- 

നീരോടെ നില്ക്കുന്നു! 

നൃഷ്ൃയനെവിടേ--എവിടേ--എവിടേ 

എവിടേ? 

മണ്ണിലും വിണ്ണിലും കണ്ടില്ല! 

 ഈശ്വരനെക്കണ്ടു! ചെകുത്താനെക്കണ്ടൂ! 

പതൃവരെ മനുഷ്യനെക്കണ്ടില്ല!” 

ഇരുപതാം നൂറാണ്ടിന്‍ പുമുഖത്തിണ്ണയില്‍ 

ഇതുവകര മനുഷ്യനെക്കണ്ടില്ല!” (മനുഷ്യ...? 

നിധി കാക്കുന്ന ചെകുത്താന്മാരുടെ 


997 


നിലവറകളിലെ ശരശയ്യുകളില്‍ 
പിടയുകയല്ലോ---മനുഷ്യനിവിടെ 
പിടയുകയല്ലോ!। 

വില്ലു കുലയ്ക്കുക ശരം തൊടുക്കുക 
വിണ്ടെടുക്കുക മനുഷ്യനെ! 
വില്ലാളികളേ വില്ലാളികളേ 
വീണ്ടെടുക്കുക മനുഷ്യനെ! 
മാനവധര്‍മ്മം തകര്‍ന്നുവീണേക്കുമീ- 
ഭാരതസംസ്‌കാരയുദ്ധകാണ്ഡങ്ങളില്‍! 
പുത്തനുഷസ്സിന്‍ പ്രിയപാഞ്ചജന്യവും; 
അഷ്ടമംഗല്യത്തളികയുമായിതാ! 
ഞങ്ങള്‍ പുതിയൊരു ശാന്തപര്‍വത്തിന്‍െറ- 
രംഗവിളക്കു കൊളുത്തുന്നു പിന്നെയും! 


1198 


(തോപ്പിതിഭാസി സംവിധാനം ചെയ്ത 
കെ.പി.എ.സ്പി.യുടെ 7-ാമത്‌ നാടകം) 


കരഞ്ഞു കരഞ്ഞു കണ്ണുനീര്‍ വററിയ 

കടലാസുപുവുകളേ! 

പൂമ്പൊടിയും തേന്‍കതിരും 

ചൂടിയിട്ടില്ലാത്ത 

പുഷ്പകുമാരികളേ! 

പൂക്കാലം കാണാത്ത നിങ്ങളും ഞാനുമീ- 

പൂജാമുറിക്കുള്ളിലൊരുപോലെ! 
(കരഞ്ഞു...) 

ചുമരിന്നലങ്കാരംമാത്രമായ്‌ മാറിയ 

ചുടുനെടുവീര്‍പ്പുകളേ! 

മൌനംകൊണ്ടു മനോരഥം നിര്‍മ്മിക്കും; 

ഞാനും നിങ്ങളു മൊരുപോലെ!(കരഞ്ഞു...) 

കൊഴിയാന്‍കൂടിയും ഭാഗ്യം കിട്ടാത്ത 

നിഴലിന്‍ തോഴികളേ! 

കരുണയ്ക്കു കൈനീട്ടും നിങ്ങളും ഞാനുമീ 

കളിമണ്‍കിണ്ണത്തിലൊരുപോലെ! 


1199 


പമ്പയുടെ തീരത്ത്‌ 

പഞ്ചമിനിലാവത്ത്‌ 

പണ്ടൊരു കന്യക തപസ്സിരുന്നു! 
കന്യകയവളൊരു കായാമ്പുവര്‍ണ്ണനെ 
കല്യാണമാലയിടാന്‍ കൊതിച്ചിരുന്നു! 
കിങ്ങിണിച്ചില്ലകളില്‍ കീര്‍ത്തനം പാടി 
കിളികളുറങ്ങുന്ന രാവുകളില്‍ 

കുതിരിട്ട കിനാക്കളും കല്‍ഹാരമാലകളും 


കനകാംഗുലീയങ്ങളും കൈമാറി! 
(പമ്പയുടെ...) 


998 


വസന്തങ്ങള്‍ കാമുകര്‍ക്കു വനമാല 


കൊരുക്കുമ്പോള്‍; 


വരാമെന്നു പറഞ്ഞവന്‍ പോയീ! 


വസന്തങ്ങള്‍ വന്നിട്ടും വനികകള്‍ പൂത്തിട്ടും; 
വല്ലിക്കുടിലിലവന്‍ വന്നില്ല! (പമ്പയുടെ...) 


കതിരിട്ട കിനാക്കളും; കല്‍ഹാരമാലകളും; 
കദനജലത്തിനുള്ളിലൊലിച്ചുപോയീ! 
കന്ൃകയിരുന്നിടത്തിന്നുമുണ്ടൊരു കൊച്ചു; 
കണ്ണുനീര്‍പ്പൊയ്കയും പുവനവും! 


(പമ്പയുടെ...) 


1200 


പൂക്കളെനിക്കിഷ്ടമാണു പുക്കള്‍--ഞാൻ 
പൂവനങ്ങള്‍ക്കരികിലൊരു വീടുവയ്ക്കും! 
രാത്രിയെനിക്കിഷ്ടമാണു രാത്രി--ഒരു 
രാക്കുയിലായ്‌--രാക്കുയിലായ്‌ 
ഞാനതില്‍ താമസിക്കും! 
ചിത്രവര്‍ണ്ണപ്പട്ടുടുത്തു 
സിന്ദൂരപ്പൊട്ടുതൊട്ടു 
ചിത്രശലഭങ്ങള്‍ നൃത്തമാടും! 
ജൂണിലെ സന്ധ്യകള്‍തന്‍ 
മുന്തിരിത്തോപ്പില്‍നിന്നു; 
ഞാനെന്‍െറ പാനപാത്രം നിറച്ചെടുക്കും! 


(പൂക്കള്‍...) 


ശരപ്പൊളിമാല ചൂടി; 
ശലോമോന്‍െറ പാട്ടു പാടി; 
ശരോണിലെ താഴ്വരയില്‍; 
ശാരദചന്ദ്രികയില്‍; 

യരുശലേം കന്യകപോലൊരുങ്ങി 


നില്ക്കും! --ഞാന്‍ 


ഒരുങ്ങിനില്ക്കും! 


1201 


കാററുംപോയ്‌... 

കാറുംപോയ്‌... 

കറുത്തപെണ്ണിന്‍ കാര്‍ത്തികവിളക്കില്‍; 
കര്‍പ്പുരത്തിരി തെളിയുവതെന്നോ? 
എന്നോ--എന്നോ? (കാറ്റും...) 
മധുരക്കിനാവിന്‍ മായാദ്ധീപിലെ; 
മൃതസഞ്ജീവനി തേടി! 
മണിമയപുഷ്പവിമാനത്തില്‍, ഇനി 
മാനത്തുയരുവതെന്നോ? 
എന്നോ--എന്നോ? (കാററും...) 
കരകാണാക്കുടലില്‍ കണ്ണുനീര്‍ക്കടലില്‍ 


(പൂക്കള്‍...) 


വയലാര്‍ കൃതികള്‍ 


തുഴയില്ലാതലയുന്ന തോണീ'-- 

മോഹമാംതോണ്‍്‌ 
തിരകളില്‍ മുങ്ങിയും പൊങ്ങിയും, ഇനി 
തീരത്തണയുവതെന്നോ? 
എന്നോ--എന്നോ? 


1202 


തനിച്ചിരുന്നു തക്കിളി നൂല്‍ക്കും 

തങ്കക്കുടമേ'--എന്‍ 

തങ്കക്കുടമേ നീ! 

താഴെ നീര്‍ത്തിയ താമരമെത്തയില്‍ 

എനിക്കുറങ്ങാനിടമുണ്ടോ--ഒ- 

ന്നെനിക്കുറങ്ങാനിടമുണ്ടോ? 
(തനിച്ചിരുന്ന്‌...) 

അടുത്തിരുന്നു രാഗം മൂളും 

അപ്സരകമ്പകേ--എന്‍ 

അപ്സരകന്യകേ-- നിന്‍ 

മനസ്സരസ്സിലെയരയന്നത്തിന്‍ 

മാതളമണികളെനിക്കല്ലേ? (തനിച്ചിരുന്ന്‌... 

തൊടുന്നതെല്ലാം തേനാകും നി൯ 

വിടര്‍ന്ന പുഞ്ചിരിയില്‍--നിന്‍ 

വിടര്‍ന്ന പുഞ്ചിരിയില്‍--_ഈ 

മയങ്ങിയുണരും സങ്കലപത്തിന്‍ 

മാദകലഹരിയെനിക്കേല്ലേ? (തനിച്ചിരുന്ന്‌... 


1203 


സ്വര്‍ണ്ണമത്സ്യമേ! സ്വര്‍ണ്ണമത്സ്യമേ? 
സ്വപ്നം കണ്ടു തുഴഞ്ഞു നടക്കും 
സ്വര്‍ണ്ണമത്സ്യമേ! 
പുഷ്യരാഗംപോലെ 
പൊന്നുംചിപ്പിപോലെ 
തങ്കത്തകിടില്‍ പുവമ്പനെഴുതിയ 
മന്ത്രംപോലേ 

മന്ത്രംപോലേ! 
എടുത്തുവാരിച്ചുടാന്‍ തോന്നും 
ഏഴിലമലര്‍ പോലേ! 
കണ്ടാലാരും കണ്ണുവെയ്ക്കും 
കമന്യകപോലേ --ദേവ- 
കന്യകപോലേ! 
കന്നിനിലാപ്പാലാഴിയിലെ 
പൊന്നലകളില്‍ നീന്തിനീന്തി; 
നൃത്തമാടി നടന്നൂ നീയൊരു 
നക്ഷത്രക്കതിര്‍പോലെ! 
ചിത്രവര്‍ണ്ണച്ചില്ലകള്‍കുൂട്ടി 
ചതുരത്തില്‍ കൂടുണ്ടാക്കി 


(സ്വര്‍ണ്ണ...) 


(സ്വര്‍ണ്ണ... 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നിന്നെയിട്ടു വളര്‍ത്തുവതാരോ 
സ്വര്‍ണ്ണമത്സ്യമേ! 


1204 


വെളുത്തവാവേ! 

വെളുത്തവാവേ! 
വെള്ളിത്തളികയിലെന്താണ്‌? 
അരച്ചുകൂട്ടിയ ചന്ദനമോ? 
അംഗരാഗക്കുങ്കുമമോ? 
കറന്നുകാച്ചിയ കന്നിനിലാവ്‌ 
കടഞ്ഞെടുത്തൊരു വെണ്ണയോ? 
വാസന്തമണ്ഡപനടയില്‍ വിരിയും 


വാസനമുല്ലപ്പൂക്കളോ? (വെളുത്തവാവേ... 


വാര്‍മഴവില്ലിന്‍ വര്‍ണ്ണക്കിളിയുടെ 
വാടിവീണൊരു തൂവലോ? 

നാളെ വെളുപ്പിനു കളമെഴുതീടാന്‍ 
ചാലിച്ചെടുത്തൊരു ചായമോ? 


(വെളുത്തവാവേ... 


പാതിരാപ്പെണ്ണിനു മേനിയിലണിയാന്‍ 
പാലക്കാമോതിരമോ? 
പകലിളവെയിലിനു ഞൊറിഞ്ഞുടുക്കാന്‍ 
പുളിയിലക്കരയൊന്നരയോ? 


(വെളുത്തവാവേ... 


നാടകം: മൂലധനം 


1202 


സ്വപ്നാടകരെ! മാനവജീവിത 
സത്യാന്വേഷികളേ! 
ഇക്കലോത്സവപ്പന്തലിലിത്തിരി 
നില്‍ക്കു നിങ്ങള്‍! 

പണ്ടു യുഗങ്ങള്‍ വിടര്‍ത്തിയ പൊന്‍പു- 
ച്ചെണ്ടുകളുണ്ടിവിടെ! 

ശില്പികള്‍ കടലിലൊഴുക്കിയ മുത്തു- 
ച്ചിപ്പികളുണ്ടിവിടെ! 
തപ്പബാഷ്പമൊഴുകിനടക്കും; 
താഴ്വരയുണ്ടിവിടെ! 
സര്‍ഗ്ഗവേദന തേടിനടക്കും; 
ദു8ഖമുണ്ടിവിടെ! 
കളഞ്ഞുപോയ ജീവിതമൂല്യം- 
കണ്ടുപിടിക്കേണം? 

വരുന്ന നാളെയെ വരവേല്ക്കാന്‍ 
ഒരുങ്ങിനില്ക്കേണം നമ്മള്‍... 
ഒരുങ്ങിനില്ക്കേണം! 


(സ്വര്‍ണ്ണ...) 


(സ്വപ്നാ... 


(സ്വപ്നാ... 


999 
1206 
മണ്ണാങ്കട്ടയും കരീലയുംകൂടി 
മലയക്കു പോയ്‌ മലയ്ക്കു പോയ്‌! 
അച്ഛനുമമ്മയും കാണാതെ; 
ആരോടും മിണ്ടാതെ! (മണ്ണാ...) 


മഞ്ഞില്‍ മുങ്ങി വെയിലത്തു തോര്‍ത്തീ 
മന്ദാരപ്പൂ ചൂടി; 
മല കടന്നു, പുഴ കടന്നു; 


വഴി നടന്നു തളര്‍ന്നു; (മണ്ണാ... 
മാനം മീതേ മഴക്കാറു കണ്ടപ്പോള്‍ 
മണ്ണാങ്കട്ട പറഞ്ഞു--- 

കൂട്ടുകാരാ നീയെനിക്കൊരു 
കുടപിടിച്ചുതരേണം!” (മണ്ണാ... 


കാട്ടിനുള്ളില്‍ കൊടുങ്കാററു വന്നപ്പോള്‍ 
കരിയില പൊട്ടിക്കരഞ്ഞു! 
“കൂട്ടുകാരാ നീയെനിക്കൊരു 
കോട്ട വളച്ചുതരേണം!” 

കാററു വന്നു മഴക്കാറും പെയ്യു 
കാട്ടിലിരുട്ടു നിറഞ്ഞു! 
കാററില്‍പ്പെട്ടു കരിയില പോയി! 
മണ്ണാങ്കട്ടയലിഞ്ഞും പോയ്‌! 


1207 


കവിതേ! കലാദേവതേ!---നിന്‍ 
കനകനര്‍ത്തനമണ്ഡപനടയില്‍ 
കാത്തിരിപ്പൂ ഞാന്‍! 
കളനുപുരശിഞ്ജിതമോടേ; 
മണിഗോപുരവാതില്‍ തുറക്കു! 
നിറമാലയിതാ നെയ്ത്താലമിതാ- 


നിന്‍ തിരുമധുരമെനിക്കു തരൂ! (കവിതേ... 


സ്വരരൂപിണീ-നാദമനോഹരീ; 
കഥകളിതന്‍ കാവ്യകുമാത്‌! 
കളകാഞ്ചികളാല്‍ കാല്‍ച്ചിലമ്പൊലിയാല്‍ 


കര്‍ണ്ണാമൃതമിനിയെന്നു തരും! (കവിതേ... 


1208 


കിലുകിലെ കിലുകിലെ ചെപ്പുകിലുക്കും; 
ചെപ്പടിവിദ്യക്കാരാ! ച 
കിനാവെന്നൊരു കള്ളപ്പേര- 

നിനക്കാരു തന്നു--നിനക്കാരു തന്നു? 


(കിലുകിലെ... 


കണ്ണടച്ചാല്‍ കതകില്‍ വന്ന്‌; 
മുട്ടിമുട്ടി വിളിക്കും നീ! 


(സ്വപ്നാ...) | കണ്ണു തുറന്നാല്‍ ഓടിയോടി- 


(മണ്ണാ.... 


(മണ്ണാ... 


(കവിതേ... 


) 


നി 


1000 


യോടിയൊളിക്കും നീ! 

കണ്ണുനീരിന്‍ കടലില്‍നിന്ന്‌ 

മുത്തു മുങ്ങിയെടുക്കും നീ! 
പുഞ്ചിരികൊണ്ടതു തേച്ചു തേച്ച്‌ 

തേച്ചു മിനുക്കും നീ! (കിലുകിലെ...) 
എന്‍ മനസ്സിന്‍ കടലിനുള്ളില്‍- 

പട്ടുമെത്ത വിരിക്കും നീ! 

പൊന്മലരമ്പുകള്‍ വാരിവാരി- 
വാരിത്തുകും നീ! (കിലുകിലെ...) 


1209 


കടിഞ്ഞൂല്‍പ്പൂവേ! കനിയമൃതേ! 

കണികാണാന്‍ നീയുണരു! 

ആപ്പൂയീപ്പു അല്ലിപ്പുവിതള്‍... 

ആര്‍ക്കു നല്കും കൈനീട്ടം? 

നെഞ്ചിലെ നറുതേന്‍ പൊയ്ക പൂത്തൊരു 

പുഞ്ചിരിപ്പൂങ്കുളിരാര്‍ക്കു നല്കും? 
(കടിഞ്ഞൂല്‍പ്പൂവേ...) 

മണ്ണിലിറുത്താല്‍ പൂവിതള്‍ കൊഴിയും! 

മടിയിലിറുത്താല്‍ പൂ വാടും! 

നെഞ്ചിലെ പൈങ്കിളി പൊന്മലര്‍ക്കിളി- 

നെയ്മു നല്കിയ കൂടു വേണം! 
(കടിഞ്ഞൂല്‍പ്പുവേ...) 


1210 


അമ്പലത്തുളസിക്കു തടം 
വകഞ്ഞിരിക്കുന്ന 
തമ്പുരാട്ടീ! കൊച്ചുതമ്പുരാട്ടീ! 
നാടോടിപ്പാട്ടുകള്‍തന്‍- 
നാലുകെട്ടിനകത്തുന്നു... 
നാലഞ്ചു മുത്തെനിക്കു തന്നാട്ടേ!(അമ്പല...) 
നഗ്നമായ കാല്‍ത്തളിരില്‍ ദര്‍ഭമുന 
കൊണ്ടിട്ടോ? 
ഇത്തിരി നടന്നു നീ തിരിഞ്ഞുനിന്നു; 
കാനനദേവതയ്ക്കു 
കണ്ണുകിട്ടാതിരിക്കാനോ? 
കാല്‍വിരലാല്‍ കന്നിമണ്ണില്‍ കളംവരച്ചൂ! 
(അമ്പല...) 
ചുണ്ടില്‍നിന്നു വീണുപോയ കുങ്കുമപ്പൂ 
പെറുക്കാനോ?? 
രണ്ടുനാലുനിമിഷം നീ കുനിഞ്ഞുനിന്നു 
നാക്കത്തു കിലുങ്ങുന്ന നിന്‍െറ 
മുത്തുക്കൊലുസുകള്‍; 
രാക്കിളികള്‍ 
കടംവാങ്ങിക്കൊണ്ടുപോയോ? 
(അമ്പല...) 


വയലാര്‍ കൃതി, 
1211 


എഴുത്തുകാരാ।! എഴുത്തുകാരാ! 
മനസ്സിലെഴുതിയ മൌനഗാനം; 

മറക്കുമോ നീ--മറക്കുമോ? 
ഞാനതിന്‍െറ പനിനീര്‍പ്പന്തലില്‍ 

നാണം കുളിര്‍ന്നു വിടര്‍ന്നു। 
കിന്നരകന്യകള്‍ മേലാസകലം 
കിങ്ങിണിചാര്‍ത്തി തന്നു! (എഴുത്തു. 
ഞാനതിന്‍െറ യമുനാനദിയില്‍ 
തോണിതുഴഞ്ഞു നടന്നു! 
തരംഗകന്യകള്‍ ഗോപകുമാരികള്‍ 
തംബുരു മീട്ടിത്തന്നു! (എഴുത്തു. 
ഞാനതിന്‍െറ ചന്ദനമഞ്ചലില്‍ 

മാനം മുഴുവനലഞ്ഞു! 

വിണ്ണിലെ വൃന്ദാവനിയില്‍ 


വീണപുക്കള്‍ വിരിഞ്ഞൂ! (എഴുത്തു... 
1212 

പൂജാമലരുമായ്‌ പോകുവതെങ്ങോ? 
പ്രേമതപസ്വിനി! (പൂജാമല... 


വാടിക്കൊഴിഞ്ഞുപോയ്‌ കല്‍പ്രതിമയില്‍ ന 
ചൂടിച്ച മന്ദാരമാല്യം... 
കത്തിക്കരിഞ്ഞുപോയി 
ശ്രീകോവില്‍നടയില്‍ നീ 

കത്തിച്ച കര്‍പ്പൂരനാളം! (പൂുജാമല... 
പോകു തിരിച്ചു നീ തുറക്കുകയില്ലിനി- 
ജീവിതദേവകവാടം! 
പൊട്ടിത്തകര്‍ന്നുപോയ്‌ നിന്‍ 
പൂജാമുറിയില്‍ നീ; 

കൊതിച്ചുവെച്ചൊരു ബിംബം! (പൂജാമല... 


നാടകം: യുദ്ധകാണ്ഡം 


1213 


മൂടുപടങ്ങളഴിക്കൂ! 
മുഗ്ദ്ധമനുഷ്യഹൃദയങ്ങളേ[--നിങ്ങള്‍ 
മുടുപടങ്ങളഴിക്കൂ! 

ഇത്തറവാടിന്‍െറ 

മുത്തണിമുററത്തൊ- 
രിത്തിരിനേരം നില്‍ക്കൂ! (മൂടുപട.... 
സ്വന്തമാത്മാവിന്‍ മുഖച്ഛായ കാണാത്ത 
സ്വപ്നങ്ങള്‍ കാണാത്ത നിങ്ങള്‍; 
ഏകാന്തവീഥിയില്‍ ഏതോ നിഴലിനെ 
എന്തിനോ പിന്‍തുടരുന്നു? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


അമ്മയെ. ജന്ഗൃഹത്തിനെ, ഹാ നിങ്ങള്‍ 
നിങ്ങളെത്തന്നെ മറന്നൂ! 

സ്നേഹമാം രത്തം കരുതിവയ്ക്കാനുള്ളൊ- 
രീഹൃദയത്തിന്‍െറ ചെപ്പില്‍! 

കത്തിയും വാളും കഠാരയുമെന്തിനു 
കാത്തുസൂക്ഷിക്കുന്നു നിങ്ങള്‍? (മൂടുപട...) 
പേടിയാകുന്നു, നിറുത്തുകീ സംഹാര- 
വേതാളനൃത്ത്രകമങ്ങള്‍! 
അങ്കണപ്പൂമുഖവാതില്ക്കല്‍ വന്നുനി- 

ന്നമ്മ വിളിക്കുന്നു ദൂരെ! 

സ്നേഹം ചുരത്തുന്ന പൊന്‍മുലപ്പാലിന്‍െറ 
ദാഹജലക്കുമ്പിള്‍ വാങ്ങൂ! 
കണ്ണുനിര്‍കൊണ്ടു നനച്ചു കൊളുത്തിയ- 
കര്‍പ്പുരദീപങ്ങള്‍ വാങ്ങൂ! 

മാനുഷ്യകത്തിന്‍ മയൂരസിംഹാസനം 

ഹാ! നിങ്ങള്‍ ചെന്നേററുവാങ്ങൂ! (മൂടുപട...) 


1214 


(കെ.പി.എ.സി.യുടെ 9-ാമത്‌ നാടകമായ 
യുദ്ധകാണ്ഡം തോച്പിത്ഭാസി സംവിധാനം 
ചെയ്തിരിക്കുന്നു? 


വാതില്‍ തുറക്കൂ ചരിത്രമേ! കിളി- 

വാതില്‍ തുറക്കു ചരിത്രമേ! 
തിരുമുല്‍ക്കാഴ്ചയുമായ്‌ ഗോപുരനടയില്‍; 
തീരത്ഥയാത്രവരുന്നൂു ഞാന്‍! (കിളി...) 
നിന്‍ പദമുദ്ര പതിഞ്ഞു കിടക്കും; 
നിശാന്തവീഥികളില്‍! 
സ്മരണകള്‍കൊണ്ടു കൊളുത്താം ഞാനീ- 
കനകക്കൈത്തിരിനാളം! (കിളി...) 
പവിഴമല്ലികള്‍ പൂത്തുതളിര്‍ക്കും; 
ബലിപീഠങ്ങള്‍ക്കരികില്‍! 

ഇന്നും ഹൃദയം പാടുകയാണൊരു 
വന്ദേമാതരഗാനം! 

വന്ദേമാതരഗാനം! 

വന്ദേമാതരം! 

വന്ദേമാതരം! 

വന്ദേമാതരം!" 


1215 


മരാളികേ! മായാമരാളികേ! 
മാനസസരസ്സില്‍ മയങ്ങിയുണരും; 
മായാമരാളികേ! 

പാതിവിരിഞ്ഞ ദിവാസ്വപ്നത്തിന്‍ 
മാതളകലികയിതാ॥ 


1001 
മാധവമാസം പുലല്‍്കിവിടര്‍ത്തിയ 
താമരയല്ലിയിതാ! (മരാളികേ...) 
വിണുതകര്‍ന്ന മുളങ്കുഴല്‍ മൂളും; 
വിഷാദഗാനമിതാ। 
പ്രേമവിരഹിണീ നിന്നെത്തേടും; 
കാമുകഹൃദയമിതാ। (മരാളികേ...) 
1216 
ഓമനത്തിങ്കള്‍ക്കിടാവല്ല! 
കോമളത്താമരപ്പുവല്ല!” 
കാലം സ്വപ്നത്തിന്‍ തൊട്ടിലിലാട്ടിയ 
കണ്ണുനീര്‍മുത്തല്ലേ--നീയെന്‍െറ 
കണ്ണുനീര്‍മുത്തല്ലേ? (ഓമന...) 


തീരം കാണാത്ത ദുഃഖത്തിന്‍ കടലില്‍ 
താണു കിടന്നതല്ലേ--ഇത്രനാള്‍ 
താണുകിടന്നതല്ലേ--? 

പുത്തനുഷസ്സിന്‍െറ പൊന്‍കിരീടത്തിലെ 
നക്ഷത്രക്കതിരല്ലേ--നാളത്തെ 
നക്ഷത്രക്കതിരല്ലേ? (ഓമന...) 
തകരുമാത്മാവിന്‍െറ മൌനഗാനങ്ങളാല്‍ 
താരാട്ടു പാടിയുറക്കാം൦-ഇന്നു ഞാന്‍ 
താരാട്ടു പാടിയുറക്കാം! 

“ജനഗണമന” കേട്ടു ജയശംഖൊലി കേട്ടു 
കണികാണാനുണരേണം'--കാലത്ത്‌ 
കണികാണാനുണരേണം! (ഓമന...) 


1217 


സ്വരരാഗസുധതുകി 

സ്വര്‍ണ്ണനാദസ്വരമൂതി 

സ്വപ്നത്തിന്‍ പുഷ്പരഥത്തില്‍ 

സ്വയംവരപ്പന്തലിനുള്ളില്‍ 

വിരുന്നുവരു! മധുരം പകര്‍ന്നു തരൂ! 
(സ്വര...) 

മല്ലിപ്പൂമാല വേണം! 

മന്ത്രകോടി ഞൊറിഞ്ഞു തരേണം! 

മോഹത്തിന്‍ കനകാംഗുലികളില്‍ 

മോതിരമണിയിക്കേണം! 

പ്രേമലേഖനമെഴുതിത്തരുവാ൯ 

താമരയിലയില്ല --! ല്‌ 

ദുതിനു പോകാനരമനപ്പൊയ്കയില്‍ 

ദേവഹംസമില്ല! (സ്വരാവ) 

മനസ്സ്‌ മാററിയെടുക്കാന്‍ ഞാനൊരു 

മന്ത്രവാദിനിയല്ല-! 

പുരികക്കൊടിയാല്‍ പുവമ്പെയ്യാന്‍ 


പരിശീലിച്ചില്ല! 


100: 
വയലാര്‍ കൃതി, 

കാലിര വെള്ളിച്ചിലരും കെട്ടി; 

കൈമുരദകള്‍ കാട്ടി; 

കഥകളിയുടെ നാട്ടില്‍ വളര്‍ന്നൊരു 

കനൃകയല്ലോ ഞാ൯--ശഗാമ 


മണ്ണിലെ ദൈവങ്ങള്‍ 

മതങ്ങള്‍ കെട്ടിയുയര്‍ത്തിയ കോട്ടയിരു 
മരണമടഞ്ഞവര്‍ ദൈവങ്ങള്‍! 
മനുഷ്യശക്ടിയുണര്‍ന്നൂ---നുതന- 








കനൃകയല്ലോ ഞാന്‍! (സ്വര...) മാനവധര്‍മ്മമുണര്‍ന്നൂ। 
പുതിയൊരു--- 
1218 ദൈവമുയിര്‍ത്തെഴുന്നേററു! 
യുഗങ്ങളെതിരേററു! 
കിളി കിളിയേ_കഒഒ. ! ു റ 
ലവ ളു കാല്‍വരിയില്‍ ദ്വാരകയില്‍; 
3 ടപ്പെങ്ച്ളിയേ! കപിലവസ്ധുവില്‍ മെക്കയിലാഹാ! 


കണികാണാന്‍ തുകിലുണരു! 
ആററുംമണമ്മേലേ മാമാങ്കത്തിന്‌ 
കൂട്ടിന്നിളങ്കിളി വന്നാട്ടേ! 

ആട്ടോം കാണാം പാട്ടും കേള്‍ക്കാം! 
ആഅങ്കോം കാണാം അങ്ങേരേം കാണാം! 
അമ്പലപ്രാവേ! വന്നാട്ടേ! (കിളി...) 
പുത്തനരിവാള്‍ രാകിമിനുക്ക്‌ണ 


പുതിയൊരു പുളകം തളിരിട്ടു! 
പുരുഷസൂക്ടമുയര്‍ന്നൂ--പുതിയൊരു 
പൂരുഷസൂക്ടമുയര്‍ന്നു! 

മാറുക മാറുക മതങ്ങളേ--വഴി- 
മാറുക മാറുക മതങ്ങളേ- 

മണ്ണില്‍ സ്വര്‍ഗ്ഗം പടുത്തുയര്‍ത്തിയ 


മനുഷ്യപുത്രരിതാ--। 
പൊന്മുകിലമ്മേ വന്നാട്ടേ! മനുഷ്യപൂത്രരിതാ! 
കറേറം കൊയ്യാം ടാററും കൊള്ളാം; 
വേലേം കാണാം വെററലേം തിന്നാം! 1220 
വെട്ടം കാണാന്‍ വന്നാട്ടേ! (കിളി...) 
നച്ചരതബംഗ്ലാവിനുള്ളിലിരിക്ക്ണ ദാഹം'--ദാഹം! 


ദാഹമെന്തൊരു ദാഹം! 
തണല്‍മമരമില്ല തടാകമില്ല 
തരിശുഭൂമി മരുഭുമി--ഇത്‌ 
തരിശുഭൂമി മരുഭൂമി! (ദാഹം. 
പാതിവിടരുംമുന്‍പേ പൂവുകള്‍ 
വാടിക്കൊഴിയുകയാണിവിടെ! 
വാരിധി കാണുംമുന്‍പേ നദികള്‍ 
വററിവരളുകയാണിവിടെ! (ദാഹം.. 
പൊയ്മുഖങ്ങളാല്‍ മാനവഹൃദയം 
പര്‍ദ്ദയണിയുകയാണിവിടെ! 


ചിത്തിരപ്പെണ്ണേ” വന്നാട്ടേ! 

പൂവും ചൂടാം പൂക്കിലേം ചൂടാം! 

മാലേം കോര്‍ക്കാം താലീം തീര്‍ക്കാം; 
മാമാങ്കപ്പന്തലില്‍ വന്നാട്ടേ! (കിളി...) 


1219 


ഈരേഴുപതിന്നാല്‍ ലോകങ്ങള്‍ക്കുമൊ- 
രിശ്വരനുണ്ടോ ഇല്ലയോ? 
ഉണ്ടായിരിക്കാം൦൦ഇല്ലായിരിക്കാം 


കണ്ടിട്ടുള്ളവരില്ലല്ലോ? മോഹങ്ങള്‍ അക്കരപ്പച്ചകള്‍ തേടി 
കണ്ടിട്ടുള്ളവരില്ലല്ലോ? ദാഹിച്ചലയുകയാണിവിടെ! (ദാഹം.. 
മാനം മീതേ മാണിക്യംകൊണ്ടൊരു 
മണിമാളികയുണ്ടോ? അതില്‍ 177 
മണ്ണിലെ മനുഷ്യന്‍െറ ജാതകംനോക്കുന്ന; 

പ്രിയജനങ്ങളേ! പ്രിയജനങ്ങളേ! 


മാലാഖമാരുണ്ടോ? 


ഉണ്ടായിരിക്കാം! പ്രപഞ്ചസത്യാന്വേഷികളേ! 
ഇല്ലായിരിക്കാം! പിറന്നവീടു മറക്കരുതേ! 
കണ്ടിട്ടുള്ളവരില്ലല്ലോ? റ്‌ 
കണ്ട ല്ലോ? പിരിഞ്ഞുപോക 
യി അസ്ഥികളുടെയഴിവാതിലിനുള്ളില്‍ 
ചിത്രപതംഗങ്ങള്‍ പോലെ?! കത്തും ദീപവുമായി; 

അറിവിന്‍െറ മുത്തുകള്‍ തേടിപ്പോയ്വരും | പണ്ടു കുരുക്ഷേത്രത്തില്‍ മുഴങ്ങിയ 
ആദിമമാനവഭാവനകള്‍! പാഞ്ചജന്യവുമായി; 


കണ്ടുമയങ്ങിയ കാക്കപ്പൊന്നുകളല്ലോ നരച്ചകണ്‍പീലികളില്‍ വെള്ള- 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


പുളുങ്കുമുത്തുകളോടെ! 
അങ്കക്കളരിയില്‍നിന്നേ നമ്മളെ 

അമ്മ വിളിക്കുകയാണല്ലോ! (പ്രിയ...) 
സഹഹിമാചലഭൂവില്‍, നദീജല- 
സംഗമസമതലഭുവില്‍,; 

ഇവിടെ നടക്കുകയാണല്ലോ പുതിയൊരു 
യുഗപരിവര്‍ത്തനയാഗം! 

ആ യാഗത്തെ മുടക്കാനകല- 
ത്തായുധധാരികള്‍ നില്‍പു! 
ആശ്രമപശുവിനെയരിഞ്ഞുവിഴ്ത്താന്‍; 
അക്ഷയപാത്രമെടുക്കാന്‍; 
അക്രമകാരികളായുധധാരികള്‍,; 
അങ്കക്കളരിയില്‍ നില്പു 

അവരുടെ നെഞ്ചിനുനേരെ ചീറിടു- 
മമ്പുകളാവുക നമ്മള്‍! 
അവരുടെയക്ഷഹിണിയുടെ നേരേ 
അലറിയടുക്കുക നമ്മള്‍! (പ്രിയ...) 
കരവാള്‍മുനയാല്‍ തിരുനെററിക്കൊരു 
കാശ്മീരക്കുറി ചാര്‍ത്താന്‍ 
കഞ്ചുകമിത്തിരി കീറിയെടുത്താ- 
കണ്ണീരൊന്നു തുടയ്ക്കാന്‍; 
അങ്കക്കളരിയില്‍നിന്നേ നമ്മളെ; 

അമ്മ വിളിക്കുകയല്ലോ...? 
”വിളികേട്ടുണരു। 

വിളികേട്ടുണരു 

വിപ്ലവശക്ടികളേ -- 

വിപ്ലവശക്ടികളേ!” 


ഇരുമ്പുമറ 


1222 


അമ്പിളിയേ! അമ്പിളിയേ! 

അമ്മയില്ലാത്തൊരു പൈങ്കിളിയേ! 

ആകാശത്തിലെ നന്ദനവനിയില്‍- 

ആരു നിന്നെയിരുത്തി---ആരു 

നിന്നെയിരുത്തി? (അമ്പിളിയേ...) 

ഓ൦ഈശ്വരനോ--ചെകുത്താനോ-- 

ജന്ദ്രസദസ്സിലെ നര്‍ത്തകിയോ? 

ആയിരം ചിറകുള്ള പറക്കും തളികയില്‍ 

ആരു നിന്നെയിരുത്തീ--ഇങ്ങനെ 

ആരു നിന്നെയിരുത്തീ? (അമ്പിളിയേ...) 

ഒവണമുകില്‍പ്പെണ്ണിന്‍െറ വീട്ടില്‍---നീ 

പകലിരുന്നുറങ്ങുന്ന കൂട്ടില്‍; 

സ്വപ്നത്തില്‍ അമ്മ വന്നു വിളിക്കാറുണ്ടോ 

മുത്തം തന്നുണര്‍ത്താറുണ്ടോ-_നിന്നെയും 

മുത്തം തന്നുണര്‍ത്താറുണ്ടോ? 
(അമ്പിളിയേ...) 


1223 


കാക്കക്കറുമ്പികളേ1--നിഴലുകളേ! 
കാലത്തിന്‍ കണ്ണാടിച്ചുമരിന്മേലെന്തിന്‌ 
കറുത്ത ചിത്രങ്ങളെഴുതി-നിങ്ങള്‍ 
കറുത്ത ചിത്രങ്ങളെഴുതി? (കാക്കു 
പപഞ്ചസൌന്ദര്ൃയശില്പങ്ങള്‍ 
പകൃതിതന്‍ കേളീപുഷ്പങ്ങള്‍ 
പുലരികള്‍, പൌര്‍ണ്ണമികള്‍ എല്ലാം നിങ്ങള്‍ 
കരിന്തുണി ചുററിയ കോലങ്ങള്‍! (കാക്ക 
വെളിച്ചത്തേപ്പോലുമിരുട്ടുകൊണ്ടെന്തിനേ 
മായ്ക്കുന്നു നിങ്ങളീ മണ്ണില്‍! 

എല്ലാം കരിതേച്ചു മായ്ക്കുവാനല്ലെങ്കില്‍ 
എന്തിനീ ക്രൂരവിനോദം? (കാക്ക 
ചായങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ--മുഖ 
ച്ഛായകള്‍ കാണാഞ്ഞിട്ടല്ലല്ലോ? 

എല്ലാം കണ്ണീരില്‍ മുക്കുവാനല്ലെങ്കില്‍ 
എന്തിനീ ക്രൂരവിനോദം? (കാക്ക. 


1224 


മാനത്തുംകാട്ടില്‍നിന്ന്‌, മഴവില്ലിന്‍ 
നാട്ടില്‍നിന്ന്‌, 
മണിയരയന്നങ്ങള്‍ വന്നൂ---രണ്ടു 
മണിയരയന്നങ്ങള്‍ വന്നു! 
താഴത്തെപ്പൊയ്കയില്‍ താമരപ്പൊയ്കയി, 
തോണിതുഴഞ്ഞു നടന്നു---കളി- 
ത്തോണിതുഴഞ്ഞു നടന്നൂ! (മാനത്തും... 
പൊയ്കയുടെ കടവത്ത്‌; പുന്നാരക്കടവത്ത 
പൊന്മുട്ടയിട്ടേച്ചു കിളികള്‍ പോയി! 
പാതിരാ അതുംകൊണ്ടു നടന്നപ്പോള്‍ 
ഭൂമിയില്‍ വെളുത്തവാവുണ്ടായി! 
(മാനത്തും... 
കരിമുകില്‍ക്കുട്ടനമാര്‍; കരിമാടിക്കുട്ടന്മാര്‍; 
കടലിലാപ്പൊന്മുട്ടയെറിഞ്ഞുടച്ചു! 
പാതിരാ അതും തേടി നടന്നപ്പോള്‍ 
ഭൂമിയില്‍ കറുത്തവാവുണ്ടായി! 
(മാനത്തും... 


1225 


പളുങ്കുകൂട്ടിലുറക്കമിളയ്ക്കും വെളിച്ചമേ! 
വൈദ്യുതവെളിച്ചമേ! 
തപസ്സിരിക്കുവതാരേ--ആരേ-ആരേ- 
(പളുങ്കു... 
നിനക്കു ജന്മം നല്കിയതേതൊരു 
നിത്യബാഷ്പതടാകം? 


1004 


ഏകാന്തതയിലടച്ചുവളര്‍ത്തിയ 
തേതൊരു നിര്‍ദുയഹ്ൃദയം; 
ഏതോ കൈകള്‍ ചലിക്കുമ്പോള്‍ നിന്‍ 
കാതരമിഴികള്‍ വിടരും! 
കാണാച്ചരടുകള്‍ വലിക്കുമ്പോള്‍ നിന്‍ 
കണ്ണുകള്‍ പിന്നെയുമടയും॥ 
തപ്പമാനസമുരുകുകയല്ലോ 
തടവുകാരികളല്ലോ---നമ്മള്‍ 
തടവുകാരികളല്ലോ? 
എന്തൊരു മൌനമിതെന്തൊരു മൌനം 
എന്നീ വേദന മാറും--എന്നീ വേദന 


മാറും? (പളുങ്കു...) 


1226 


കാല്‍വരിക്കുന്നിന്‍െറ ഓമല്‍പ്പിറാവുകള്‍ 
കാവല്‍മാലാഖമാര്‍ വാഴ്ത്തുവോനേ! 
സ്നേഹവിപഞ്ചികശീലുകളുഴിയില്‍ 
മാനവര്‍ക്കായി ചൊരിഞ്ഞവനേ! 


(കാല്‍വരി...) 


കാരിരുമ്പാണിയില്‍ ജീവന്‍ വെടിഞ്ഞൊരീ 
കാരുണ്യരൂപനാം ഈശോ!” 
ഓര്‍ശ്ശേംകന്യകമാര്‍ ദാവീദിന്‍പുത്രിമാര്‍ 
ഓശാന ഓശാന പാടിടുന്നു! 
സന്മനസ്സുള്ളവര്‍ക്കു ഭൂമിയില്‍ സമാധാനം 
നന്മതന്‍ തമ്പുരാന്‍ ഏകിടുന്നു 

ഓര്‍ശ്േം കന്യകമാര്‍ ദാവീദിന്‍പുത്രിമാര്‍ 


ഓശാനാ ഓശാന പാടിടുന്നു... (കാല്‍വരി...) 


1227 


പുത്തന്‍തിരുവാതിര പൂത്തിരുവാതിര 
പൂവമ്പന്‍്‌ തിരുനാളല്ലോ--പൊന്നും 
തിരുനാളല്ലോ! 
ഏഴരവെളുപ്പിനുണരുമല്ലോ---നമ്മള്‍ 
ഏഴ്‌ തിരി വിളക്കു കൊളുത്തുമല്ലോ! 
ഗംഗയുണര്‍ത്തുമല്ലോ തുടിച്ചു 


കുളിക്കുമല്ലോ 
കല്യാണികളവാണി പാടുമല്ലോ--നമ്മള്‍ 
പാടുമല്ലോ! (പുത്തന്‍...) 


ഒന്നാനാം മതിലകത്ത്‌; 
ഒന്നല്ലോ പൊന്നശോകം! 
പൊന്നശോകപ്പുവിറുക്കാന്‍; 
പോരി൯ പോരിന്‍ തോഴിമാരേ! 
പൊന്നിലഞ്ഞിപ്പൂവിറുക്കാന്‍ 
ഞാനില്ലാ ഞാനില്ല! 
മതിലകത്ത്‌ കണ്ണനുണ്ട്‌! 


(പളുങ്കു...) 


(പളുങ്കു...) 


(കാല്‍വരി...) 


വയലാര്‍ കൃതികള്‍ 


മലരമ്പും വില്ലുമുണ്ട്‌! 


കകക 


(൨ റുത്തന്പയ 
എങ്ങുനിന്നെങ്ങുനിന്നെങ്ങുനിന്നേം 


സങ്കല്പമുരളിതന്‍ ഗീതം! 
എങ്ങുനിന്നെങ്ങുനിന്നെങ്ങുനിന്നോ 
തങ്കച്ചിലമ്പിന്‍ നാദം! 

ഇന്നെന്‍െറ മനസ്സിലെ 
വൃന്ദാവനത്തിലൊരു കണ്ണന്‍ കടന്നുവന്നു, 
സ്വപ്നങ്ങള്‍ വളര്‍ത്തുന്ന 
പൊന്‍പുള്ളിമാനിനെ 
പുഷ്പശരങ്ങളെയ്യു! 

അഞ്ജനക്കല്ലിന്മേല്‍ ചേലയഴിച്ചുവെച്ചു! 
മുങ്ങിക്കുളിക്കുകയായിരുന്നു! 
അര്‍ദ്ധനഗ്നാംഗിയായ്‌ അരനീര്‍്‌ വെള്ളത്തില്‍ 
അല്ലിപ്പുനുള്ളുകയായിരുന്നു---ഞാന്‍ 
അല്ലിപ്പൂനുള്ളുകയായിരുന്നൂ! 

ഉടുതുണി വാരിക്കൊണ്ടോടല്ലേ---കണ്ണാ,! 
കടവില്‍ വല്ലവരും കണ്ടാലോ? 
മാറോടുചേര്‍ത്തെന്നെ പുല്‍കരുതേ--കണ്ണാ! 
മാററാരെങ്കിലുംകണ്ടാലോ--വന്ന്‌ 
കണ്ടാലോ? 
അടിമുടികോരിത്തരിച്ചുപോയി---ഞാന്‍ 
ആകെത്തളര്‍ന്നു പോയി! 

കുടുകുടെ പൊട്ടിച്ചിരിച്ചുപോയി--ഒരു 
ചുടുചുംബനത്തിലുണര്‍ന്നുപോയി---ഞാന്‍ 
ഉണര്‍ന്നുപോയി! (പുത്തന്‍...) 


കൂട്ടുകുടുംബം 


1228 


“ഹിരണ്മയേന പാത്രേണ! 
സത്യസ്യയാപിഹിതം മുഖം” 
ഉപനിഷത്തിന്നുള്ളില്‍നിന്നൊരു 
പ്രപഞ്ചസത്യമിതാ--! 

യുഗാന്തരങ്ങള്‍ വിടര്‍ത്തിച്ചുടിയ 
സുഗന്ധപുഷ്പമിതാ! 

ഇതിന്‍െറ പതിനാറിതളുകള്‍ വിതറിയ 
ഹൃദയപരാഗം! 

അണുപരമാണു പരമ്പരകളിലെ 
പുനരുജ്ജീവനമന്ത്രം! 


| അവയുടെ ദര്‍ശനനാളം കതിരിടു- 


മഗ്നിജ്വാലാനാളം! 

കലയുടെ അങ്കത്തേരില്‍ വിണ്ടും; 
കൈയിലുയര്‍ത്തുക നമ്മള്‍! 
ഹിരഞ്മഞയേന പാത്രേണ 
സത്യൃസ്യാപിഹിതം മുഖം! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


1229 


(കെ.പി.എ.സി.യുടെ 77-ാമത്‌ നാടകം. 
സംവിധാനം തോപ്ലിത്ഭാസ 


മാറില്‍ കുങ്കുമമാലകള്‍ പാര്‍ത്തിയ 
മധുരാംഗികളേ! സന്ധ്യകളേ। 

വരു വരു നിങ്ങളുര്‍വശിമേനക- 
രംഭതിലോത്തമമാരേ! 

ആരുടെ നൃത്തസദസ്സില്‍ നിങ്ങളരങ്ങേറിഃ? 
ആരുടെ രാഗസഭാസദനത്തി- 
ലഴിഞ്ഞാടി?--നിങ്ങളഴിഞ്ഞാടി? (മാറില്‍...) 
ഭാവന മുത്തുചിലങ്കുകളണിയും 
ദരതനാട്യമറിയാമോ? 

കലയുടെ രത്തകിരീടം ചാര്‍ത്തും 

കഥകളി നിങ്ങള്‍ക്കറിയാമോ? (മാറില്‍...) 
ധനുമാസത്തിനെ ലജ്ജയില്‍ മുക്കും 
തിരുവാതിരകളിയറിയാമോ? 
കൈയിലമ്പിളിയരിവാള്‍ മിന്നണ 
കര്‍ഷകന്ൃത്തങ്ങളറിയാമോ? 


1230 


നാലുകെട്ടില്‍ വളര്‍ന്നു വന്നൊരു 
ഗാമകന്യകയാണു ഞാന്‍! 
സോമവാരവ്രതങ്ങള്‍ നോല്ക്കുന്ന 
ഹാമകന്യകയാണു ഞാന്‍।(നാലുകെട്ടില്‍...) 
സ്വപ്നഹംസങ്ങള്‍ ദുതിനെത്തിയ 
പുഷ്പമംഗല്യരാത്രിയില്‍; 

മൂകരാഗം തപസ്സിരുന്നൊരു; 
മാലതീമലരാണു ഞാന്‍! (നാലുകെട്ടില്‍...) 
ഈ വിജനലതാനികുഞ്ജത്തില്‍ 

ഈ മനോഹരസന്ധ്യയില്‍ 

ദേവനെന്നെ വിളിച്ചുണര്‍ത്തുമോ? 
പേമപൂജയ്ക്കെടുക്കുമോ? (നാലുകെട്ടില്‍...) 


1231 


ചന്ദമണ്ഡലമേ--പാര്‍വണ 
പന്രമണ്ഡലമേ! പുരാണകഥയുടെ 
പാലാഴിയില്‍നിന്നുയര്‍ന്നു നീ! 
പാശദേവതപോലെ---പണ്ടൊരു 
ച്കാശദേവതപോലെ! 
കവികല്പനയുടെ മായാഗോപുര 
കനകുത്താഴികക്കുടമായ്‌ നീ! 
നിന്നെത്തിരുമുടിയിങ്കലണിഞ്ഞു 
നൃത്തലോലന്‍ നടരാജന്‍” 
ബരണ്ണമയുരതരംഗസദസ്സില്‍ 


(മാറില്‍...) 


(ചന്ദ്ര...) 


(ചന്ദ്ര...) 





1005 


സ്വര്‍ഗ്ഗപുഷ്പസരസ്സില്‍ 
നിന്‍െറ നിലാത്തിരി കാണുമ്പോള്‍, കൈ- 
ക്മുമ്പിളുയര്‍ത്തും ഭൂമി---തൊഴുകൈ- 
ക്ഴുമ്പിളുയര്‍ത്തും ഭൂമി! (ചന്ദ്ര...) 
ഇന്നു സയന്‍സിന്‍ ചിറകുകള്‍ വീശി; 

വന്നു മനുഷ്യന്‍ നിന്നരികില്‍; 

പൂവുകള്‍ വിടരാത്ത പൂന്തെന്നല്‍ കേറാത്ത. 
പുരാണശൂന്യതയല്ലോ!--നീയൊരു 
പുരാണശൂന്യതയല്ലോ! 


1237 


പ്രേമസര്‍വസ്വമേ!--പ്രേമസര്‍വസ്വമേ! 
സ്വീകരിക്കു! ഞാനണിയിക്കും 
സ്വയംവരഹാരം--ഈ 
സ്വയംവരഹാരം! 
സങ്കല്പമാകും ഹംസരഥത്തില്‍ 
സഞ്ചരിക്കും കാലം!---ഞാന്‍ 
സഞ്ചരിക്കും കാലം! 
പ്രേമകഥകളിലെ കാമുകിമാര്‍ 
”വിശ്വനായികമാര്‍!” 
കോര്‍ത്തു നല്കിയ സൌഈഗന്ധികഹാരം! 
(പ്രേമ...) 


(ചന്ദ്ര...) 


(പ്രേമ...) 


ശകുന്തള നല്കിയ മുല്ലപ്പൂ! 
ശൈലജ നല്കിയ കൂവളപ്പൂ! 
ലൈല നല്കിയ മാതളപ്പൂ! 
രാധ നല്കിയ തുളസിപ്പൂ! 

ആ പൂക്കള്‍ വാടാത്ത പുക്കള്‍! 
ആത്മാവില്‍ വിടരും പൂക്കള്‍! 
അനുരാഗത്തിന്‍ പട്ടുനൂലില്‍- 
കോര്‍ത്തു ഞാന്‍ ചാര്‍ത്തുമീ; 
അനശ്വരഹൃദയോപഹാരം! (പ്രേമ...) 
തുലാഭാരം 


1233 


മാററുവിന്‍ ചട്ടങ്ങള്‍! 

മാററുവിന്‍ ചട്ടങ്ങള്‍! 

കുമാരകോടിയിലെ- 

കാവ്യൃകുടീരത്തിലെ; 

തുടിക്കും കവിയുടെ- ഹൃദയമുണര്‍ത്തിയ; 

കൊടുംകാററില്‍- 

കൊടികളുയര്‍ത്തുക നമ്മള്‍-- 

കുങ്കുമക്കൊടികളുയര്‍ത്തുക നമ്മള്‍! 
(മാററു...) 


പല്ലനയാററില്‍ പമ്പാനദിയില്‍; 


000 


ഭാരത്തില്‍ പെരിയാറില്‍ ൮, 
എറവുപാലുകയാണീ വരകള്‍ 
എവിടെയുമെവിടെയുമോളങ്ങള്‍, 
മവവയാളികളുടെ 

മനഡ്യുരസ്സിലെയേോളങ്ങള്‍! മറവു... 
കലയുെയുത്സവച്ചന്തലില്‍്സിന 
വിഡുടെ വിപ്ലവമന്ത്രവുമയ 
പുതിയ വികാരവുമായി 
പുതിയ പ്രതിജ്ഞയുമായു 
വരുന്നു ഞങ്ങള്‍ മാനവനീതികള്‍ 
തിരുത്തിയെഴുതും കൈകള്‍! (മററു... 


1224 


അകത്തിരുന്നു തിരിതെരുത്തു 

പുറത്തു വന്നു കതിരില്ല 

തൂളസിയും തുമ്പയും; അഞ്ചിലത്താളിയും; 

മുളയില്ലു - മൊദ്ടിദ്ടൂ---പൂവിട്ു! 
(അകത്തിരുന്നു...) 

നാലില്ലം നല്ല നഴുമുററം! 

നഴുമുറത്തൊരു മന്ദാരം! 

താനേ കിളിര്‍ത്തെൊരു മന്ദാരം---ആ 

മന്ദാരപ്പൂവിന്‍ മാറിലുറങ്ങും; 

പന്ദനത്തുമ്പിതന്‍ നാടേത്‌---വീടേത്‌.-? 

അവന്‍ ചൊല്ലിയ ശ്യംഗാരമന്ത്രമേത്‌? 
(അകത്തിരുന്നു...) 

തൃക്കാക്കുരെ തെക്കേക്കരേ... 

തിരുവോണത്തിനു പോകുമ്പോള്‍; 

തുമ്പിതുള്ളാനിരിക്കുമ്പോള്‍---ആ 

മൂല്ലപ്പുക്കളമാകെത്തൂകാന്‍; 

മുന്നാഴിപ്പുന്തേന്‍ ചോദിച്ചു---? 

മോഹിച്ചു ---അവന്‍ 

പിന്നെപ്പറഞ്ഞ രഹസ്യമെന്ത്‌? 


(അകത്തിരുന്നു...) 
1235 
ഇന്നലെ പെയ്യു മഴയിക്കിന്നു 
കുരുക്കുമൊരു- 


പൊന്നുംതകരയല്ലനുരാഗം! അത്‌ 

മനസ്സില്‍ കിളിര്‍ക്കുന്ന മലരിട്ടു പടരുന്ന 
മായാക്പകലതയല്ലോ? (ഇന്നലെ...) 
നാണിച്ചുവിരിയുന്ന നാളെക്കൊഴിയുന്ന- 
നാലൂമണിപ്പുവല്ലനുരാഗം! അത്‌ 
കനകക്കിനാവിന്‍ കദളീവനത്തിലെ 
കല്യാണസൌഗന്ധികമല്ലോ? (ഇന്നലെ...) 
മന്മഥന്‍ കുലയ്ക്കുന്നൊരിന്ദ്രധനുസ്സിലെ 


വനമലാര്‍ ക തികള്‍, 


പോനലരമ്പല്ലനുരാഗം! അതി 
ജനാന്തരങ്ങഗള്‍തന്‍ന ഹൃദയസരസ്സിലെ 
ദിവ്യവികാരതരംഗമല്ലേോ? (ഇന്നലെ 


1220 


സ്വര്‍ഗ്ഗവാതില്‍പ്പക്ഷി ചോദിച്ചു: 

ഴ്‌ ല്‌ ളി 
“ഭൂമിയില്‍ 
സത്യത്തിനെ വയസ്സായി?” 
അബ്ധിത്തിരകള്‍തന്‍ വാചാലതയ്ക്കതി. 


ന്നുത്തരമില്ലായിരുന്നു--- 
ഉത്തുംഗവിന്ധ്യാഹിമാചലങ്ങള്‍ക്കതി- 
ന്നുത്തരമില്ലായിരുന്നൂ! (സ്വര്‍ഗ്ഗ...) 


അന്ധകാരത്തിനെ കാവിയുടുപ്പിച്ചു; 
സന്ധ്യ പടിഞ്ഞാറു വന്നു! 

സത്യത്തെ മിഥ്യതന്‍ ചുട്ടികുത്തിക്കുന്ന 
ശില്പിയെപ്പോല്‍ നിഴല്‍ നിന്നു! (സ്വര്‍ഗ്ഗ...) 
പഞ്ചഭൂതാത്മകനാകും മനുഷ്യന്‍െറ- 
പാദസംസ്പര്‍ശനം തേടീ...ശാപങ്ങളാല്‍ 
ശിലാരൂപങ്ങളായ്ത്തീര്‍ന്നു! 

ദൈവങ്ങള്‍ നിശ്ചലം നിന്നു... (സ്വര്‍ഗ്ഗ...) 
വേദങ്ങളിലെ മഹര്‍ഷിമാര്‍ മന്ത്രിച്ചു; 
“വേറൊരിടത്താണു സത്യം!” 

വന്നു തിരിച്ചതു പോകുന്നു കാണാത്ത- 
വര്‍ണ്ണച്ചിറകുകള്‍ വീശി; 

ആര്യവംശത്തെ ഹരിശ്രീ പഠിപ്പിച്ച- 
യാജ്ഞവല്‍ക്യന്‍മുനി പാടി... 
“സ്വര്‍ണ്ണപാത്രംകൊണ്ടു മൂടിയിരിക്കുന്നു 
മണ്ണിലെ ശാശ്വതസത്യം!” 

മമ്പന്തരങ്ങളെ സത്യധര്‍മ്മങ്ങളെ... 
സ്വര്‍ണ്ണത്തുലാസിലിരുത്തീ; 
നീതിശാസ്ധ്രങ്ങള്‍ കുറിക്കും; മനുവിന്‍െറ 
ധീരമാം ശബ്ദം മുഴങ്ങീ! 
”സ്വര്‍ണ്ണത്തിനേക്കാള്‍ 
വിലയുള്ളതാണെന്‍െറ 
മണ്ണിലെ ഭാതികസത്യം[" 


1237 


“നഷ്ടപ്പെടുവാന്‍ വിലങ്ങുകള്‍! 
കിട്ടാനുള്ളത്‌ പുതിയൊരു നാളേ!” 
നാളേ! നല്ലൊരു നാളേ! 

മാവേലി വന്നൊരു നാട്ടില്‍; 
മനുസ്മൃതിയൊഴുകിയ നാട്ടില്‍ 
ഇരുട്ടിലേക്കോ വെളിച്ചത്തിലേക്കോ 
ഇടറിനടക്കുന്നു നമ്മള്‍! കാലി- 
ടറിനടക്കുന്നു നമ്മള്‍! (നഷ്ടപ്പെടുവാ 


(സ്വര്‍ഗ്ഗ...) 


൯...) 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കൈയില്‍ “ഭഗവത്ഗീതാ”സാരം! 
കണ്ണില്‍ കാമവികാരം! 

മനസ്സില്‍ നിറയെ സ്വാര്‍ത്ഥവിചാരം! 
മനുഷ്യസംസ്്‌കാരം--ഇതോ 


മനുഷ്യസംസ്്‌കാരം--? (നഷ്ടപ്പെടുവാന്‍...) 


“നീതിപീഠങ്ങളെ!” ഞങ്ങടെ രക്ടത്തില്‍- 

നിങ്ങള്‍ക്കു പങ്കില്ലേ? 

കുന്നിന്‍മുകളില്‍ ഞങ്ങള്‍ക്കു നിങ്ങള്‍- 

കുരിശുകള്‍ നാട്ടുകയല്ലോ....?...? 
(നഷ്ടപ്പെടുവാന്‍...) 


1230 


പഞ്ചവന്‍കാട്ടില്‍ 

പച്ചിലക്കൂട്ടില്‍ 

പണ്ടൊരു പൈങ്കിളിയും 

അവള്‍ പെററ മക്കളും 

പട്ടിണികൊണ്ടു തളര്‍ന്നുറങ്ങീ! 

” ആരിരോ... ആരിരേധ” (പഞ്ചവന്‍...) 

അക്കരപ്പച്ചയില്‍ തിന തേടിപ്പോയി- 

ട്ടാണ്‍കിളി വന്നില്ലാ--കൂട്ടി- 

ലാണ്‍കിളി വന്നില്ലാ! 

വെള്ളാരംകുന്നില്‍ വിരുന്നിനു പോയോ? 

വേടന്മാരെങ്ങാനും കൊണ്ടുപോയോ? 

വേടന്മാരെങ്ങാനും കൊണ്ടുപോയോ? 
(പഞ്ചവന്‍...) 

കാവിലെ തേവരെ കണ്ടു കരഞ്ഞപ്പോള്‍ 

കല്ലുപോലെയിരുന്നു! ദൈവം 

കല്ലുപോലെയിരുന്നു! 

പഞ്ചവന്‍കാട്ടിലെ തേവരുപോലും; 

പട്ടിണികൊണ്ടു മരിച്ചുപോയോ? 

പട്ടിണികൊണ്ടു മരിച്ചുപോയോ? 
(പഞ്ചവന്‍...) 


ജീവിതം അവസാനിക്കുന്നില്ല 


1239 


താളം-നാദം-വെളിച്ചം 


നിഴല്‍നിറമിവയാല്‍ “നൃത്തശില്പം” 


രചിക്കും! 
കാലത്തിന്‍ ക്രമനാഭീനളിനകലികയില്‍ 
വീണ തുമഞ്ഞുതുള്ളി; 
നാളത്തെപ്പൊന്നുഷസ്സിന്‍ 
തിരുനടയിലിതാ കല്പനാപത്മരാഗ- 
ആഅാലത്തില്‍ കാഴ്ചവെക്കാന്‍ കലയുടെ 
കനകത്തേരിലെത്തുന്നു ഞങ്ങള്‍! (താളം...) 


1007 


ഉഷമലരികളേ। 

ഉദ്യാനലക്ഷ്മികള്യേ 

സ്വീകരിക്കു, ഹൃദയതളികയില്‍ 

ഈ ഉപഹാരം! 
ഇതിലുണ്ടിതിലുണ്ടനന്തകോടി__ 
യുഗങ്ങള്‍ നേടിയ ചൈതന്യം! 
ഇതിലുണ്ടവയുടെ സംക്രമസന്ധ്യകള്‍--- 
വിതിര്‍ത്ത കൊടിയുടെ സിന്ദുരം!(ഉഷമല...) 
ഇതിലുണ്ടാദിതരംഗമുയര്‍ത്തിയ 


സാഗരസംഗമഗീതം! 
ഇതിലുണ്ടിതിലുണ്ടിനിയുണരുന്ന 
മഹാപരിവര്‍ത്തനതാളം! (ഉഷമല...) 


ഇനിയുണ്ടിവിടെ ജനിച്ചുവളര്‍ത്തിയ- 
മനുഷ്യത്വത്തിന്‍ മാധുര്യം! 

ഇനി വിരിയുന്ന സഹസ്രാബ്ദങ്ങളില്‍- 
ഇതള്‍ വിടര്‍ത്തും സൌന്ദര്യം! (ഉഷമല...) 


1240 


ഇലഞ്ഞി പൂത്തൂ ഇലവര്‍ങം പൂത്തു! 
ഇവിടെ ഞാന്‍ നട്ട പാവലും പൂത്തു; 
ഇതുവരെയിതുവരെ എവിടെയിരുന്നൂ; 


| ഇത്തിരിപ്പൂവേ! ചുവന്ന പൂവേ! (ഇലഞ്ഞി...) 


തീര്‍ത്ഥക്കുളങ്ങരെ കുളിക്കാന്‍ പോയോ? 
താലപ്പൊലിക്ക്‌ തിരിക്കു പോയോ? 
വടക്കന്‍പാട്ടിലെ വയനാടന്‍ കാട്ടിലെ- 
പടനിലം കാണാന്‍ പോയോ? (ഇലഞ്ഞി...) 
“അമ്പലത്തുമ്പിയേ!” പിടിക്കാന്‍ പോയോ? 
ആരിയന്‍കാവില്‍ വിരുന്നുപോയോ? 
അങ്കച്ചമയത്തിന്നകലത്തെ കോട്ടയില്‍-- 
കുങ്കുമം വാങ്ങാന്‍ പോയോ? (ഇലഞ്ഞി...) 


1241 


നഗ്നയാം ഭൂമിക്കു വ്രസ്പം നല്‍കിയ 
നവരാത്രിനക്ഷത്രമേ! 
ഇനിയും വരുമെന്ന്‌ മതങ്ങള്‍ പറയുന്ന 


മനുഷ്യപുത്രനെ കണ്ടുവോ? നിങ്ങള്‍ 
മനുഷ്യപുത്രനെ കണ്ടുവോ? 
സ്വര്‍ണ്ണപ്പറവെച്ചു സ്വപനങ്ങളുളക്കും 


(നഗ്നയാം...) 


സ്വര്‍ഗ്ഗപ്പടിപ്പുരകള്‍ 


മണ്ണിലെ ഞങ്ങള്‍ക്കു വാഗ്ദാനം നല്കിയ 
മനുഷ്യപുത്രന്‍ വരുമോ? 
മനുഷ്യപുധ്രന്‍ വരുമോ? 
വര്‍ണ്ണപ്പട്ടാംബരം വിരിച്ചു; 
വഴിനീളേ പൂവിരിച്ചു; 
അരമന മുഴുവനലങ്കരിച്ചു; 


(നഗ്നയാം...) 


125 


അവനെ ഞാന്‍ സ്വ്കരിച്ചു--മനസ്ത്ാ 
സ്ര്‍ക.യിച്ചുു' നണ്ണയാം...] 


1242 


ശലഭമേ! നിശാശലഭമേ' നിന്‌ 
മധുമഞ്ജുഷയായ്‌ മുന്പില്‍ വിടരും 
മാലതീമലരാണു ഞാന്‍. (ശലഭമേ. 
പ്ുടമെയ്‌--പൂമെയ്‌ 
പൂമെയ്‌ മുഴുവന്‍ 
പുതിയൊരു രോമാഞ്ചം (ശലഭമേ) 
നാമൊരുമിച്ചൊരു നൃത്തംവയക്കുംനേരം 
ഒരു നിമിഷം൦ഒരു നിമിഷം ഇളം 
ചുണ്ടില്‍ യു മുത്തണിലതയായ്‌ 
മാറ്പ്ലര്ും 
മാറില്‍പ്പടരും 
മും പം 
കുളിര്‍കോരിയിടും ഷ്‌ 
നമ്മുടെ സ്വപ്നം മുങ്ങിടപ്പൊങ്ങും നേര 
കരു നിമിഷം-ഒരു നിമിഷം-ഇളം 
മഞ്ഞില്‍ മുങ്ങിയ മുത്തണിമലരായ്‌ 
മന്മഹസിക്കും ഞാൻ 
മന്മഹസ്സിക്കും ഞാന്‍൯_ 


1243 


ഈശ്ചരനീ നാട്ടിലുണ്ടായിരുന്നെങ്കില്‍ 

ഇതിലേ വരുമായിരുന്നു 

ദുഖിതര്‍ നമ്മള്‍തന്‍ കണ്ണീരില്‍ മുക്കിയ; 

ഗദ്ഗദം ൃശദ്ധിക്കുമായിരൂന്നു" (ഈശ്വര...) 

നാളെയൂഷസ്സില്‍ ചുവന്ന തേരുംകൊണ്ട്‌ 

നാട്ടില്‍ വെളിച്ചം വരുമ്പോള്‍ 

ആ വെളിച്ചത്തില്‍ കടിഞ്ഞൂതക്കുതിരിനെ 

വാരിയെടുത്ത;ു ഞാനുമ്മവെക്കും: 
ഈശ്വര...) 

ഭാരം ചുമന്നു തളര്‍ന്ന ദൈവത്തിനു 

സ്മാരകം സിര്‍മ്മിക്കുവോദദേ” 

നിങ്ങള്‍ പൂജിക്കും ശിലാവിഥഗഹങ്ങളെ 

തല്ലിയുടച്ചിടുമായിരുന്നു (ഈശ്വര...) 


ഇന്നലെ ഇന്ന്‌ നാളെ 
1244 
യുവഹുദയങ്ങളേ' യുവഹൃദയങ്ങളേ: 


തുദഭ്ൃമിയില്‍ അന്ന തുടിക്കും 
ൃഗഹൃരയങ്ങളേ; 


ട്‌ 


(ശലഭമേ) 


ലി 


(ശലഭമേ) 


വയലാര്‍ കുതിച്ച 


രക്ടയിലകം നിങ്ങള്‍ക്ക്‌ ഞങ്ങടെ 
രക്ടതിലകം: 
ഇന്നലെയുടെ ചുടലത്തി ചൂടിയ 
പന്നങ്ങളു പ 
ഇന്നു ചുവന്ന ചടാതം നലകിയ 
പുഷ്പങ്ങളുമാ, 
നാളെയിലേക്കു; നയിക്കും 
നവപരിണാമരഥങ്ങളിംല, 
വിഗ്രഹഫടഞ്ജകമേ---നിങ്ങള്‍ വരൂ- 
നിങ്ങള്‍ വരു: (യൂവഹൂദയ 
വിപ്ലവകാരികളെ: 


കാലത്തിന്‍റെ പുരോഗതി തടയും 


വില്ലും ശരവുമെടുക്കുക 
നവയുഗസ്വദയസ്സപാചികളേ! 
വിഗ്രഹഭഞ്ജകെ--നിങ്ങള്‍ വരു 
നിങ്ങള്‍ വരു; (യുവഹഛദൃദയ. 
വിപ്പവകാരികളേ: (ജൂവഹൃദയ. 
ശോപ്ഫഭംഗം നമക്മ;ടടെ 
രകമ്മാഗോപുരമല്ലാ---അല്ലേയടു 
നിതൃദൂഃഖം നമ്മൂടെ വികാരമാലികമല്ലാ- 
അല്ലേയമല്ലാ 
പുതിയ കുരുക്ഷേേത്തിലുണര്‍ന്ന 
മനുഷ്യപ്രതിഭക 
വിഥഹഭങഞ്ജകേ--നിങ്ങള്‍ വരൂ-- 


നിങ്ങള്‍ വരു; (യൂവഫഹൃദയ. 


വിപ്തവകാരികേളേ: (യുവഫൃദയ- 
1245 


ഉഷ്ണമേഖലാ--ഇവിടമൊരുഷ്ണമേഖ£ 
വര്‍ഷമേഘം പറന്നുവരാത്തോ 
രുഷ്ണമേഖലാ ഉഷ്ണമേഖലാ. 
ചക്രവാള. തൊട്ടു ചകവാളംവരെ 
റ്‌ പൊള്ളുരി മണല്‍ക്കാട്ടില്‍ 
ഒരു $ തേടി 

ഒര നരിവാക്ഷം രേടി 
ഉണമുന്നു---ദാഹിച്ചുണരുന്നു--ഉറങ്ങുന 
ഉദയാസ്തമനങ്ങള്‍: (ഉഷ്ണമേഖലാ- 
നവഹങ്ങളില്‍ നഖമുനകുത്തിയ 
ഗവേഷാകന്മാരേ' 


 പ്രആദൃയശാമ്സുച്ചുമട കള്‍ ചുമക്കു, 


പ്പ്വിീ 
അതുമോ? നിങ്ങള്‍ രരുമ്മോ? 


തരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


തപസ്സിരിക്കും മന ൂഷ്യനിത്തിരി 
ഭാഹജലം൦ദാഹജലം (ഉഷ്ണമേഖലാ...) 
യക്യിക്കഥയിലെ അഗ്നിച്ചിറകുള്ള 
പക്ഷികള്‍ പറക്കുമീ മണല്‍ക്കാട്ടില്‍ 

ഒരു മേച്ചില്‍പ്പുറം തേടി 

ഒരു വഴിയമ്പലം തേടി 





അലയുന്നു--മോഹിച്ചലയുന്നു--തകരുന്നു 


അഭയാര്‍ത്ഥികള്‍, നമ്മള്‍ (ഉഷ്ണമേഖലാ...) 


1246 


എള്ളു വെതച്ചിട്ടെള്ളോല! 
നെല്ലു വെതച്ചിട്ടു നെല്ലോല! 
ഏനൊരുപിടി മുത്ത്‌ വെതച്ചി- 
ട്ടെല്ലാടത്തും പൊന്നോല! 
ആലീ മാലി പൊന്നോല! 
അല്ലിയലുക്കിട്ട പൊന്നോല! 
ഓലേം മാലേം കൂട്ടിമെടഞ്ഞി- 
ട്ടേനൊരു മുത്തുക്കുട കെട്ടീ! 
ഏന്‍ വിതച്ച പാടം; 

ഏനു കിട്ടിയ കാലം; 

കൈ നിറയെ വളയുമിട്ട്‌; 
കാതിലോലത്തക്കയുമിട്ട്‌; 
കൂടക്കീടേ കന്നിവയല്‍ കൊയ്യാമ്പോയീ! 


(എള്ള്‌...) 


ഏനിന്നലെ കൊയ്യാമ്പോയീ. (എള്ള്‌...) 
താലീ പീലി പൊന്നോല! 

തങ്കച്ചിലമ്പിട്ട പൊന്നോല! 

താലീം പീലീം കൊ ുനടന്നപ്പോ- 
ക്കൂടെക്കൊയ്യാനൊരാളെത്തി! (എള്ള്‌...) 


1247 


മുറിയരിവാളെവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 

അതുകൊണ്ടല്ലേ നമ്മളു കൊയ്ത്‌ 
മണിയയമ്പാടം! 

കൊയ്ത കററകളെവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 

ആ കററകളല്ലേ നമ്മള്‍ 
കളത്തിലിട്ട മെതിച്ചത്‌! 

ി മണിനെല്ലെവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 

ആ മണിനെല്ലല്ലേ തൃരമ്പാ 
നറയില്ിട്ടു പൂട്ടിയത്‌! 

ആ തയ്പാനെവിടെപ്പോയെടി 
ചളിയലങ്കാരീഃ 


1009 


ആ തബ്ബാനല്ലേ നമ്മടെ 
തെരെഞ്ഞെടുപ്പില്‍ തോററത്‌ 

ആ തരെഞ്ഞെടുപ്പെവിടെപ്പോയെടി 
മൂളിയലങ്കാരീ; 
ആ ഒതുരെഞ്ഞെടുപ്പല്ലേ നമ്മള്‍ 
ചെമൊടി പൂടിനടന്നത്‌! 

ആ പെങ്കൊടിയെവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 

ആ ചെങ്കൊടിയല്ലേ നമ്മടെ 
സര്‍ക്കാരിവിടെ നീര്‍ത്തത്‌। 

ആ സര്‍ക്കാരെവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 

ആ സര്‍ക്കാരല്ലേ പൊലയനന്‍ 
ഭൂമി പതിച്ചു തന്നത്‌! 

ആ ഭൂമി എവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 

ആ ഭൂമിയല്ലേ നമ്മള്‌ 
വിത്തുവിതച്ചു കൊയ്യത്‌! 

ആ കററയെവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 

ആ കററയല്ലേ നമ്മള്‍ 

മുററത്തിട്ടു മെതിച്ചത്‌! 

ആ പുത്തരിയെവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 

ആ പുത്തരിചോറല്ലേ 

മീനും കൂട്ടിയുണ്ടത്‌! 
മണിയനരിവാളെവിടെപ്പോയെടി 
മൂളിയലങ്കാരീ? 

ആ അരിവാളല്ലേ നമ്മടെ 
കൊടിയേ നിന്നു പറക്കണത്‌! 


1246 


കാവ്യകൈരളി കബരിയിലണിയും 
കമലദലങ്ങളെ! 
കഥകളിപ്പദങ്ങളേ--നിങ്ങടെ 
സ്വരസാഗരത്തിലെ മണിപ്രവാളങ്ങളാല്‍ 
സ്വപ്നമഞ്ജുഷകള്‍ നിറയ്ക്കു--എന്‍െറ 
സ്വപ്നമഞ്ജുഷകള്‍ നിറയ്ക്കൂ! 
ചെണ്ടയും മദുളവും മുഴങ്ങുമ്പോള്‍--ഓട്ടു 
ചേങ്ങല താളംപിടിക്കുമ്പോള്‍; 
മഞ്ജുതരയുടെ മധുരാലാപന- 
കുഞ്ജസദനങ്ങള്‍ക്കരികില്‍; 
സ്വര്‍ഗ്ഗസയഗന്ധികപുഷ്പസരസ്സിലെ; 
സ്വര്‍ണ്ണമരാളമാക്കൂ! എന്നെയൊരു 


സ്വര്‍ണ്ണമരാളമാക്കുൂ! 


[ 


കേശഭാരകിയ്ട.. ര്‍ത്തി 
ക്ച്ചുമണ്ക.ള്‍ കിലുക്കി. 

ടെകൈയര്‍ല്‍ വില്ലുമായ കാമദേവന്‍: വന്നു 
കണണ്‍പൂവടമ്ചയ്യും രഭനികളില്‍ 
ത്മ ല്‍ മുങ്ങിനില്‍ക്കുമെടന്നെ 
ന്ഞ്ങളാര; 
നിയൃകാമുകിയാക്കു---ഏന്നെയോൊരു 
നിതൃകാമുകിയാക്കടു' 


1249 


മാമ്ധൂ കണ്ടും മോഹിച്ചു 

മാനപ്പു കണ്ടും മോഹിച്ചു! 

മാമ്പൂ കൊഴിഞ്ഞു മാനച്പൂ മാഞ്ഞു; 
മോഹം മാത്രം ശേഷിച്ചു! (മാമ്പൂ) 
പൂത്ത മരച്ചില്ലകള്‍--അന്നെവിടെയും 
ഏരരയ്െരര തേനകിനാക്കളായിരുന്നു? 
എന്ങെത്തൊരുത്മാദമായിരുന്നു? (മാമ്പൂ) 
ചിട്ടുടുത്ത പുഞ്ചകള്‍--അന്നെവിടെയും; 
മുത്തുമണിപ്പാല്‍ക്കുടങ്ങള്‍; 

ഏത്രയെര്ത വികാരങ്ങളായിരുന്നു 
ഏഎത്തെത്തു രോമാഞ്ചമായിരുന്നു! (മാമ്പൂ...) 


1250 


ചെങ്കൊടി കൈയിലെടുക്കു---മാലേ. 
ഈ തലമുറയേ നയിക്കൂ! 
പിഞ്ഞിപ്പൊട്ടിയ കൊടിയുടെയിഴകള്‍ 
തുന്നിച്ചേര്‍ക്കൂ നീ--തുന്നിച്ചേര്‍ക്കുഃ 
കായ്‌ ത്തരിവാള്‍ കൈയിലുള്ളവര്‍ 
കൂടെ വരു൦-നിന്‍െറ കൂടെ വരും? 
പ്ടവെട്ടാനറിയാവുന്നവര്‍: 

കൂടെ വരും നിന്‍െറ കൂടെ വരും? 
തൂലികയില്‍ മഷിയുണങ്ങാത്തവര്‍ 
നിന്‍െറ കൂടെ വരും? 

നാടു ഭരിക്കാന്‍ തൊഴിലാളികള്‍--നിന്‍റെറ 
കുടെ വരും൦--നിന്‍െറ കൂടെ വരും? 


മാനസപുത്രി 


1251 


വയലാര്‍! വയലാര്‍! 
വയലാറിതു വയലാര്‍! 
കഷ്യറുപിരിക്കും തൊഴിലാളികളുടെ വയലാര്‍! 


വയഘാര്‍ ക തിക 


' കര്‍ഷകരുടെ വയലാര്‍' അവര്‍ 
!ിപ്പവച്ചെ്കൊടികളുയര്‍ത്ത വയല്ലാര്‍.. 
ഇത വയലാര്‍! (വയലാര്‍. 
 ചരിരമാദ്യം തിരുത്തിയെഴുതിയ 
വയലാര്‍--സ്ഥിതു 
സമത്ധശംഖൊലിയാദ്യമുയര്‍ത്തിയ വയലാര്‍, 
ഭാരതത്തിനു മാനസപുത്രി; 
കേരളത്തിന്‌ കൊച്ചനുജത്തി? 
ഭാവിയുഗങ്ങള്‍ക്കാധാരമാം ജനയിത്രി; 
റെഡ്‌ സല്യൂട്ട്‌! റെഡ്‌ സല്യയുട്ട! റെഡ്‌ സല്യൂട്ട്‌, 
(വയലാര്‍...) 


ത്വയ്യ 
ി 


1252 


ആലുണ്ടെലയുണ്ടെലഞ്ഞിയുണ്ട്‌! 
പൂവുണ്ട്‌ പുവനപ്പൊയ്കയുണ്ട്‌: 
പുനുള്ളാനിറങ്ങുമ്പോള്‍ 
നീരാടാനിറങ്ങുമ്പോള്‍- 
പൂമേനിതഴുകുന്ന കൂളിരുമുണ്ട്‌! 
(ആദുണ്ട്‌...) 
പുത്തിലഞ്ഞിപ്പൊയ്കയുടെ താഴെ 
മുത്തു മുഖക്കുരു മുളയ്ക്കും കുന്നിനു മീതേ 
പൊയ്കയിലെ പൊയീനിനെ 
കണ്ണുകൊണ്ട്‌ ചൂണ്ടയിടും 
പൊന്മാനേ-പൊന്മാനേ! 
വന്നാലൊന്നിച്ചു നീന്തിനീന്തിക്കുളിക്കാം! 
പാന്നമ്പലപ്പൊയ്കയില്‍, ഞാന്‍ 
വളര്‍ത്തോം 
ഇറങ്ങിവാ പൊന്മാനേ---ഇറങ്ങിവാ 
പൊന്മാനേ. (ആലുണ്ടെ... 
ആററുവഞ്ചിത്തണല്‍ക്കുടക്കീഴേ 
മുത്തുമണിക്കുട നിവര്‍ത്തും 
പൊന്‍കുടക്കീഴേ 
കായലിലെ ഓളങ്ങളില്‍ മുത്തമിട്ട്‌ 
ഇടഞ്ഞുവരും 
പെണ്‍മീനേ---പെണ്‍മീനേ! 
വന്നാലൊന്നിച്ചു മാനംമീതേ പറക്കാം! 
പൊന്നമ്പലമേടയില്‍ ഞാന്‍ ഇരുത്താം! 
കയറിവാ പൊന്മാനേ--കയറിവാ പൊന്മാനേ' 


1253 


ഭരതനാട്യക്കാരികളേ! 
പൌര്‍ണ്ണമാസിരാത്രികളേ! 
പളുങ്കുചിറകുള്ള പറക്കും തളികയില്‍ 


ഒരുങ്ങിവരൂ! ഇതിലേ പറന്നുവരൂ! (ഭരത... 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
1011 








ഏതുര്‍വശിയുടെ നര്‍ത്തനമേടയില്‍ 
നിങ്ങള്‍ പഠിച്ചു? 

ഏതു ദേവകുമാരന്‍ നിങ്ങളെ അഭിനന്ദിച്ചു? 
യക്ഷനൃത്തം കണ്ടിട്ടോ---ശിവ- 
ശക്ടിതാണ്ഡവം കണ്ടിട്ടോ? 
തിഥിമിഥിമിഥിമി മൃദംഗമുണരും; 
തില്ലാന കണ്ടിട്ടോ? 
കൈയില്‍ കമലദലങ്ങള്‍ വിടര്‍ത്തും 
കഥകളി കണ്ടിട്ടോ? അവന്‍ 
മുത്തണിമാറിലീ തങ്കപ്പതക്കം 
സമ്മാനം നല്‍കീ! (ഭരത...) 
ഏതു കഥയിലെ കളഭസരസ്സില്‍ 

നിങ്ങള്‍ കുളിച്ചു? 
ഏതു ദേവകുമാരന്‍ നിങ്ങളെ ആശ്മേഷിച്ചു;ഃ 
മണിപ്പുരിനൃത്തം കണ്ടിട്ടോ? രതി. 
മന്മഥനൃത്തം കണ്ടിട്ടോ? 
മണിച്ചിലങ്കുകള്‍ മേളമൊരുക്കും; 
മോഹിനിയാട്ടം കണ്ടിട്ടോ? 
കൈയില്‍ അമ്പിളിയരിവാളേന്തിയ 
കര്‍ഷകനൃത്തം കണ്ടിട്ടോ? അവന്‍ 
രത്നം ചാര്‍ത്തിയ പീലിച്ചുരുള്‍മുടി 
സമ്മാനം നല്‍കി! (ഭരത...) 


1294 


അമൃതമതീപുഷ്പത്തിനോടോ 
അനംഗരതീചിത്രത്തിനോടോ 
അഴകിതെന്തിനോടുപമിക്കും ഞാന്‍? 
അചുംബിതമാമൊരു ലജ്ജയോടോ! 
(അമൃതമതീ...) 
ചങ്ങമ്പുഴയുടെ കവിതയോടോ? 


ഈ വികാര ച്ഷകത്തില്‍ 


നനു (ഉദ്യാന...) 


ഉദ്യോഗപർവ. 
1256 


മനുഷ്യന്‍! ഹാ! മനുഷ്യന്‍! 
മാക്സിംഗോര്‍ക്കിയുടെ 
മനോജ്ഞശൈലിയില്‍ 
മനുഷ്യനുജ്ജ്വലപ്രതിഭാസം! 
മഹാത്മാഗാന്ധിയുടെ മാതൃഭൂമിയില്‍ 
മനുഷ്യനിന്നുമൊരപശബ്ദ൦പ_। 
അപശബ്ദം. (മനുഷ്യന്‍...) 
മമ്പന്തരങ്ങള്‍ മനുഷ്യനു നല്കിയ 
മലര്‍ത്തൊട്ടിലല്ലോ ഭൂമി! 
ജതുക്കള്‍ പരിചാരികകള്‍-_സ്വര്‍- 
വധുക്കളാരാധികകള്‍, അങ്ങനെ 
അവന്‍ വളര്‍ന്നപ്പോള്‍, അവന്‍െറ ഭൂമിയി- 
തന്യകൈവശമായി! 
ഒരു പിടി മണ്ണില്ലാ--അവനി- 
ന്നുറങ്ങാനിടമില്ല---ഇടമില്ല---ഇടമില്ല. 
(മനുഷ്യന്‍...) 
കാലമവന്ന്‌ കളിക്കാന്‍ നല്കിയ 
കളിപ്പാട്ടമല്ലോ ദൈവം! 
യുഗങ്ങള്‍ സഹപാഠിനികള്‍---ദിങ്‌- 
മുഖങ്ങള്‍ പാഠാവലികള്‍--പിന്നെയും 
അവന്‍ വളര്‍ന്നപ്പോള്‍ അവന്‍െറ ജീവിതം 
അര്‍ത്ഥശുന്യതയായി! 
ഒരു തൊഴിലവനില്ല--അതിനവ- 
നലയാനിടമില്ല---ഇടമില്ല---ഇടമില്ല! 


സ്ന്ധ്യാരാഗത്തിനോടോ? (മനുഷ്യന്‍...) 
ധാനത്തു നഗ്നമാം മാറില്‍ പടരും; 

ഴുവില്‍ക്കൊടിയോടോ? (അമൃതമതീ...) | 107 

നിദ്രയില്‍ നിറയുന്ന കിനാവിനോടോ? ൂ 

യിം്ിരതനി (ഗാനം “റോമിയോ വാട 
കനമാരം കഴിയുമ്പോള്‍ നീലിമകുടും; ഉശപ്പെടുത്ത?യിരിക്കുന്നത 
കാതരമിഴികളോടോ? (അമ്ൃതമതീ...? കാലത്തെ മഞ്ഞുകൊണ്ട്‌ 

1255 കല്ലുവെച്ച കമ്മലു തീര്‍ക്കും 


കന്നിയിളം കറുകമ്പൂവേ! പൂവേ 

നാളത്തെ കല്യാണത്തിന്‌ 

നാലുനിലപ്പന്തലു ഗായ 
ടെപ്പോരെടി പുവ്േവേ।! നീലംപൂുവേ 

ന്‌ (കാലത്തെ...) 


ദ്യാനപാലകരേ! എന്‍െറ 
വിദ്യാധരഗായകനെവിടെ? 
സ്വപ്നാടകനെവിടെ?---എന്‍െറ 
സ്വപ്നാടകനെവിടെ? (ഉദ്യാന...) 
ആവനാഴിയൊഴിഞ്ഞു---മന്മഥ- 

നായിരം വില്ലൊടിഞ്ഞു... 


കതിര്‍മണ്ഡപമലങ്കരിക്കാന്‍ 
കാസ്മുഭാംബരമുണ്ടാകും! 


1012 വയലാര്‍ കൃതിക, 
മണ്ഡപത്തില്‍ വെള്ളവിരിക്കാന്‍ 
മഞ്ജുചന്ദ്രികയുണ്ടാകും! 
കൈയിലഷ്ടമംഗല്യവുമായ്‌ 
മെയ്യില്‍ നിതൃരോമാഞ്ചവുമായ്‌ 
നാളെയെനെറ ചേച്ചി പുതിയൊരു 


ഒരു വൈന്‍ഗ്ലാസ്സില്‍ വീണ 
കുങ്കുമത്തുമ്പിയായ്‌ 

ചിറകിട്ടു തുഴയുമെന്‍ ഹൃദയം 
തളിരുടയാടകള്‍ താനേയിഴയുന്ന 
മലരമ്പ൯ചുടുള്ള ഹൃദയം! 








േളിടപ്പണ്ണാകും പുണര്‍ന്നോളു। മതിവരുവോളവും 
കൊതകക്കും ഞാന്‍ നോക്കി നോക്കി പുണര്‍ന്നോളു! ലാലല... ലാലല... (ആല... 
കൊതിക്കും! (കാലത്ത...) കതിര്‍ക്കുടക്കീഴില്‍നിന്നും 
മണിമച്ചുകവിതാനമാകാന്‍ ള്‍കൊണ്ടെനന്‍െറ 
മഞ്ജുചന്ദ്രികയുണ്ടാകും! ക്ലു നീ। 

മഞ്ചമാകെ കവിത കുറിക്കാന്‍ ന ഉത ത്ത്‌ 
മല്ലികാര്‍ജ്ജുനനുണ്ടാകും! പയ്യ 


കൈനഖക്കലയുള്ള രജനീ! 


സ്വപ്നമായ സ്വപ്നം മുഴുവന്‍ 
ഇരുട്ടാക്കൂ! വിളക്കുകളുതി നീ 


സ്വര്‍ഗ്ഗമായ നിര്‍വൃതിയോടെ 


നാളെയെന്‍റെറ ചേച്ചി പുതിയൊരു ഇരുട്ടാക്കൂ! ലാലലാ... ലാലലാ... (ആല...) 
നാണപ്പുവാകും! 
ചിരിക്കും ഞാന്‍ നോക്കി നോക്കി ചിരിക്കും! 1260 
(കാല...) 

(ഈ ഗാനം “എറ പൊന്നുതമ്പുരാന്ദീ” 
1258 എന്ന ചിത്രത്തിതി ചില മാറ്റങ്ങളോടെ 

ഉള്‍പ്പലെടുത്തിയിട്ടുണ്ട്‌. കെ.പി.എ.സ്സിയുടെ 
കല്പകപ്പുഞ്ചോലക്കുളിരുകളേ! 7-ോമതു നാടകമായ ഉദ്യോഗപരിവം സംവ! 
ര്രാഞ്ചമിഥുനങ്ങളേ! ഗാനം ചെയ്തിരിക്കുന്നത്‌ തോപ്പിതിഭാമ്പി) 


ഭൂമിയിലെ കാമുകീകാമുകന്മാരുടെ 
രോമഹരര്‍ഷങ്ങള്‍ നിങ്ങള്‍!1--നിത്യ- 
രോമഹര്‍ഷങ്ങള്‍ നിങ്ങള്‍! (കല്പക...) 


സുഭഗേ! സുഭഗേ! നാമിരുവരുമീ 
സുരഭീസരസ്സില്‍ വിരിഞ്ഞു! 


വന വേടനെപ്പോലും വാലമീകിയാക്കിയ ഉഷസ്സോ നീയോ ഉദയേന്ദുകലയോ 
വിഷുസംക്രമപ്പക്ഷികള്‍---നിങ്ങള്‍ ഒരു ചുംബനത്തില്‍ പൊതിഞ്ഞു--। 
പ്രിയമാനസപ്പുക്കള്‍ രത്ങ്ങളാക്കുന്ന (സുഭഗേ...) 
പ്രണയക്കടല്‍ച്ചിപ്പികള്‍! ആ നിമിഷംമുതലെന്‍െറ വികാരങ്ങള്‍ 


ഇണചേര്‍ക്കു നിങ്ങള്‍ ഇണചേര്‍ക്കു। 

ഈ അചുംബിതദാഹങ്ങളേ! ദാഹങ്ങളേ 
(കല്പക...) 

യുവദിവാസ്വപ്നങ്ങള്‍ കൂന്തലില്‍ ചൂടുന്ന- 

യുഗസംക്രമപ്പീലികള്‍!--നിങ്ങള്‍ 

ഒരു ചുംബനത്തിന്‍െറ ലജ്ജ തുടിപ്പിക്കും; 

തിരുമംഗലത്തുമ്പികള്‍! 

ഇണചേര്‍ക്കു നിങ്ങള്‍ ഇണചേര്‍ക്കു! 

ഈ അലാഈകിക മോഹങ്ങളേ! മോഹങ്ങളേ! 
(കല്പക...) 


ആപാതമധുരങ്ങളായീ! 

അവയുടെ പുളകോല്‍ഗമങ്ങളിലായിരം 

അരവിന്ദമുകുളങ്ങള്‍ വിരിഞ്ഞു! വിരിഞ്ഞു... 
(സുഭഗേ...) 

ആ മുഹൂര്‍ത്തംമുതലെന്നിലെ മൌനങ്ങള്‍ 

ആലാപനീയങ്ങളായി--! 

അവയുടെ സ്വരസംഗമങ്ങളിലായിരം 

ആനന്ദഭൈരവികളുയര്‍ന്നു! ഉയര്‍ന്നു... 
(സുഭഗേ...) 


1261 


മകംപിറന്ന നക്ഷത്രത്തിന്‍ മടിയില്‍നിന്നോ? 
മലര്‍തിങ്കള്‍പൈങ്കിളിതന്‍ ചിറകില്‍നിന്നോ? 


എങ്ങുനിന്നു നീ എങ്ങുനിന്നു നീ 


1259 


ആലസ്യം! സുഖകരമായൊരാലസ്യം! 

എന്യെയ്‌ നിന്ടെയ്യിലൊഴുകുമ്പോള്‍ 

എന്തെന്നില്ലാത്ത പാരവശ്യം! പാരവശ്യം! 
(ആല...) 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ ഃ 












മംഗലാതിരപ്പുങ്കൊടിയുടെ 
പൊന്നനുജത്തി! (മകം...) 
ഇളംകവുങ്ങിന്‍ പൂക്കിലയുടെ തളിരുപോലെ 
മുളപൊട്ടും മൊട്ടിനുള്ളിലെ കുളിരുപോലെ 
ഉമ്മകൊണ്ടു പൊതിഞ്ഞ വെച്ചോരല്ലിപോലെ 
ഉറങ്ങമ്മിണി ഉറങ്ങമ്മിണി 
ആരിരാരാരോആരിരാരാരോ! (മകം...) 
ഇളംതെങ്ങിന്‍ തേന്‍കുഴലിലെ 
അമൃതുപോലെ; 
വളയിട്ടൊരു കന്നിരാവില്‍ കിളുന്നുപോലെ; 
ഉറക്കുപാട്ടിന്‍ ഒഴുക്കില്‍വീഴും മുത്തുപോലെ 


നാടകും: കുതിരുകാണാക്കിളി 


1263 


ഗായിക. എ.പി. കോമള 


ശര്‍ക്കരപ്പന്തലില്‍ തേന്മഴ ചൊരിയും 
ച്ര്രവര്‍ത്തി കുമാരാ! 
നി൯മനോരാജ്യത്തെ രാജകുമാരിയായ്‌ 
വന്നു നില്‍ക്കാനൊരു മോഹം! (ശര്‍ക്കര... 
ദാഹിച്ചു മോഹിച്ചു നിന്‍പ്രേമയമുനയില്‍ 
താമരവള്ളം തുഴയാന്‍! 


ഉറങ്ങമ്മിണി---ഉറങ്ങമ്മിണി കരളിലുറങ്ങും കതിര്‍കാണാക്കിളി 

ആരിരാരാരോആരിരാരാരോ! (മകം...) | കാത്തിരിപ്പൂ നിന്നെ! (ശര്‍ക്കര... 
വിണുടയാതെയിരിക്കാന്‍ ജീവിത- 

1067 വീണ തരാം ഞാന്‍ കയ്യില്‍! 
കനകസ്മരണകള്‍ നീട്ടിയ നെയ്ത്തിരി 

ജോലിതരു! ജോലിതരു! ജോലിതരൂ കാഴ്ചവയ്ക്കാം മുന്നില്‍! (ശര്‍ക്കര...) 


ഹൃദയം നിറയെ സ്വപ്നവുമായ്‌ നീ 

മധുരം കിള്ളിത്തരുമോ? 
വിജനലതാഗൃഹവാതിലില്‍ വരുമോ 

വിണ മീട്ടിത്തരുമോ? (വിജന...) (ശര്‍ക്കര...) 


1264 


ഒരു ജോലി! 
ജനിച്ചുപോയതുകൊണ്ടീ മണ്ണില്‍ 
മനുഷ്യരായി ജീവിക്കാന്‍ 
അടര്‍ക്കളത്തിലിറങ്ങിയ ഞങ്ങള്‍. 
ക്കൊന്നേ കൊടിയടയാളം 


ഒന്നേ മുദ്രാവാക്യം! (ജോലി...) 

എമ്മെസ്സിക്കാര്‍, ബിയെസ്സിക്കാര്‍ വിണപൂവേ--വീണപുറേ- 
എസ്സെസ്ലെല്‍സിക്കാര്‍---ഞങ്ങള്‍! വിടര്‍ന്നതെന്തിനു നീ? 

ഉയര്‍ന്ന സര്‍വകലാശാലകളിലെ ഓര്‍മ്മകള്‍ തന്‍ തേന്‍മുള്ളുകളില്‍ 
ഉന്നതബിരുദക്കാര്‍! വിണപൂറേ--വീണപൂവേ! 


വിടര്‍ന്നതെന്തിനു നീ---വീണ്ടും 
വിടര്‍ന്നതെന്തിനു നീ? 

ഒരിക്കല്‍ നീയെന്‍ കുളിര്‍ക്കിനാവില്‍ 
വിരിഞ്ഞുനിന്നില്ലേ! 

വസന്തമായ്‌ ഞാന്‍ നിന്‍ മണിയറയില്‍ 
വിരുന്നുവന്നില്ലേ! (വിണപുവേ...) 
ഒരിററു കണ്ണീരല്ലാതൊന്നും 
തരാനെനിക്കില്ലാ! 


ഞങ്ങടെ മുമ്പില്‍ ഹജൂര്‍ക്കച്ചേരികള്‍ 
കൈകള്‍ മലര്‍ത്തുന്നു---ഇന്നി- 
ന്ത്യയിലെങ്ങും തൊഴില്‍മേടകളുടെ 
ജരുമ്പുഗേററുകളടയുന്നു! (ജോലി...) 
'പഞ്ചവത്സരപദ്ധതികള്‍ ” 

പാലും തേനുമൊഴുക്കുന്നു! 

“മന്ത്രിമാരുടെ” പ്രസ്യാവനകള്‍ 


വ്യവസായങ്ങള്‍ വളരുന്നു! തകര്‍ന്ന തംബുരുവല്ലാതൊന്നും 

എച്ചെംടീ, എഫേസീററി, യെത്രയെത്ര തരാനെനിക്കില്ലാ! (വീണപുവേ...) 
ഫാക്ടറികള്‍ | മനസ്സിലോമനമെത്തവിരിക്കാം 

വളങ്ങള്‍, വാച്ചുകള്‍, കപ്പലുകള്‍ മയങ്ങുകെന്‍പൂവേ! 

വളരുന്നു വ്യവസായങ്ങള്‍! ഓമനത്തിങ്കള്‍ പാടിയുറക്കാം 

ഗൂര്‍ഖകള്‍ കാവലിരിക്കും കമ്പനി- ഓരോ കഥ പറയാം! (വീണപുവേ...) 

ഗോപുര ള്‍. 

പുരവാതിലുകള്‍; 1265 


നെററിയിലെഴുതി തുക്കുന്നു! 

' നോ വേക്കന്‍സീ! 
ജന്ത്യയിലെവിടെപ്പോയാലും 

നോ വേക്കന്‍സി! നോ നോ 

നോ വേക്കന്‍സി!” (ജോലി...) 


ഗായകന്‍: ദേവരാജന്‍, ജിക്കി 


കല്യാണപ്പുടവ വേണം--മ്‌ ഹ്‌ ഹ്‌ 
മുല്ലപ്പുംപന്തല്‍്‌ വേണം!--മ്‌ ഹ്‌ ഹ്‌ 


1014 


നാലുമൊഴിക്കുരവയിടേണം! 
നാദസ്വരമേളം വേണം! 

നാലുനിലപ്പന്തല്‌ വേണം! (കല്യാണ...) 
നാലുമണിപ്പൂക്കളുമായ്‌ 

നാണം കുണുങ്ങും കാറേ! 

നാടുചുററും കാറേറ, നീ! 

നാട്ടുകാരെ വിളിക്കേണം! 
നാളെയൊരുങ്ങേണം--നീ! 
നാളെയൊരുങ്ങേണം! (കല്യാണ...) 
പാതവക്കില്‍ കുഞ്ഞിലെയെന്‍ 

ജാതകം കൊത്തിയ തത്തേ! 

മഞ്ചലേറി നീ വരേണം! 

മംഗളമന്ത്രം ചൊല്ലേണം! 
കോടിയുടുക്കേണം-മന്ത്ര- 
കോടിയുടുക്കേണം! (കല്യാണ...) 


നാടകം: യന്ത്രം സുദര്‍ശനം 


1266 


(കെ.പി.എ.സി.യുടെ 77ാമത്‌ നാടകം. 
സംവിധാനം തോപ്പിത്ഭാന്ധി? 


യന്ത്രം സുദര്‍ശനം!--നമ്മുടെ 

മന്ത്രം പരിവര്‍ത്തന൦പേരിവര്‍ത്തനം 
പരിവര്‍ത്തനം! (യന്ത്രം...) 
പ്രാകൃതയുഗംമുതലിതുവരെ നമ്മള്‍ 
പടുത്തുയര്‍ത്തിയ ശില്പങ്ങള്‍! 
മാനവസംസ്കാരതീര്‍ത്ഥതടങ്ങളില്‍ 
മനുഷ്യന്‍ നിര്‍മ്മിച്ച ശില്പങ്ങള്‍! 
അഗ്നികൊളുത്താനല്ലോ---അവ 
ചെന്നടിച്ചുടയ്ക്കാനല്ലോ 

അദ്ധ്വാനത്തിന്‍ കൈകളിലീ 

അരിവാളും ചുററികയും! (യന്ത്രം...) 
വിശ്വപ്രകൃതിയെ വെല്ലുവിളിച്ചവര്‍ 
വിയര്‍പ്പില്‍ മുക്കിയ രത്നങ്ങള്‍ 
മാനവപരിണാമശാസ്ധ്രപഥങ്ങളില്‍ 
മനുഷ്യന്‍ നിര്‍മ്മിച്ച യന്ത്രങ്ങള്‍! 
വീണ്ടെടുക്കാനല്ലോ--അവയെ 
വസന്തമാക്കാനല്ലോ 

അദ്ധ്വാനത്തിന്‍ കൈകളിലീ 

അരിവാളും ചുററികയും! (യ്രന്രം...) 


1267 


വിജയംവരെ സമരം! 
വിപ്തപവകുരമൊരു വ്യവസായയുഗം! 


വയലാര്‍ ടൃതികഗ്‌ 


വിടരുംവരെ സമരം! 

മനുഷ്യൃശക്ടി മൂലധനം! 

“മാര്‍ക്സിസം” ഞങ്ങടെ കവചം!(വിജയം, 

ബ്യ്യുറോക്രസിക്കെതിരേ 

ബൂര്‍ഷ്വാസിക്കെതിരേ 

തൊടുന്നതെല്ലാം പൊന്നാക്കും 

തൊഴിലാളികളുടെ സമരം! സമരം! സമര.) 

ദേശീകരിച്ചതു വ്യവസായങ്ങളോ 

ദേശീയജീവിതദുഃഖങ്ങളോ? 

അഴിമതിയോ കൈക്കൂലിയോ? 

തൊഴിലാളിമര്‍ദദനശൈലികളോ? 

അംബരചുംബികളധികാരത്തിന്‍; 

ദന്തഗോപുരമാളികകള്‍! 

നാളെ ചൂടും രാഷ്ട്രചതാകകള്‍! 

നമ്മുടെ കൈയിലെ ചെങ്കൊടികള്‍! 
(വിജയം...) 

അനീതികള്‍ക്കെതിരേ 

അന്ധതകള്‍ക്കെതിരേ 

ശരകൂടങ്ങള്‍ പുതുക്കിപ്പണിയും 

തൊഴിലാളികളുടെ സമരം! സമരം! സമരം! 
(വിജയം...) 


1268 


തൊമ്മനു പോയാല്‍ തൊപ്പിപ്പാളാ! 
പോടാപോ! പോടാ പോ! 

മമ്മതിനോ മൂക്കിനു താഴെ 

ചുമ്മാ വളരണ മുറിമീശ! 

പോടാ പോ! പോടാ പോ! 
പട്ടിണിത്തടവുകാരേ 

ഒററക്കെട്ടായി നില്ക്കുക നിങ്ങള്‍! 

ഒരേ കൊടിക്കീഴില്‍ 

വെട്ടിമാററുക വേലിക്കെട്ടുകള്‍! 
പൊട്ടിച്ചെറിയുക ചങ്ങലകള്‍ 
കൈച്ചങ്ങലകള്‍! (പട്ടിണി...) 
മനുഷ്യവംശമൊരിക്കല്‍ കേട്ടൊരു 
ലെനിന്‍െറ ആഹ്വാനം---ഇത്‌ 

ലെനിന്‍െറ ആഹ്വാനം! 

ഗംഗാവോള്‍ഗയെ ആശ്മേഷിച്ചൊരു 
സംഗമസംഗീതം! സംഗമസംഗീതം!(പട്ടിണി...) 
നമുക്കു പാടുക തൊഴിലാളികളേ! 

നമുക്കു പാടുക കര്‍ഷകരേ! 
നക്ഷത്രങ്ങള്‍ക്കിടയിലെയൊററയൊ 


രക്ഷയപാത്രം ഭൂമി! 


ട ഭൂമി! നമുക്കു മാര: 
നമ്മുടെ ഭൂമി! നമ്മുടെ ഭൂ 2 ഭുമി! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കല്ലുചുമക്കും കല്യാണിക്കൊരു 
കൈതയോലപ്പുവ്‌ 

കന്നുപുട്ടും കണ്ണമ്പുലയനന്‍ 
കൈക്കോട്ടിന്‍െറ തഴമ്പ്‌! 

അപ്പുമേനന ചായപ്പീടിക ബോര്‍ഡ്‌! 
പപ്പുച്ചേട്ടന്‌ പാതിവലിച്ചൊരു ബീഡി! 
പോടാ പോ! പോടാ പോ! 

പാടം നമ്മുടെ പുഞ്ചപ്പാടം 

ഫാക്ടറി നമ്മുടെ യന്ത്രം! (പട്ടിണി...) 
മഹാപ്രപഞ്ചമൊരിക്കല്‍ കേട്ടൊരു 
“മയൂരസന്ദേശ൦യുഗ- 
മയൂരസന്ദേശം!” 
സര്‍വരാജ്യത്തൊഴിലാളികളുടെ 
സംഗമസംഗീതം---സംഗമസംഗീതം! 
നമുക്കു പാടുക തൊഴിലാളികളേ! 
നമുക്കു പാടുക കര്‍ഷകരേ! 
നക്ഷത്രങ്ങള്‍ക്കിടയിലെയൊററയൊ- 
രക്ഷയപാത്രം ഭൂമി! നമ്മുടെ ഭൂമി 
നമ്മുടെ ഭൂമി! നമുക്കു മാത്രം ഭൂമി! 


1269 


ക്ഷിരസാഗരത്തിരയില്‍ വാണരുളും 
ശ്രീപത്മനാഭാ! 
ശ്രീപാദം കൈവണങ്ങുന്നേന്‍! 
നിഗമമന്ത്രോച്ചാരണത്തോടെ-- 
ബ്രഹ്മാവിരിക്കും 
നിന്‍െറ പൊക്കിള്‍ത്താമരപ്പൂവില്‍ 
നിറയുമമൃതിലെ ദിവ്യചൈതന്യം! നീ 
നിറയ്ക്കേണം! 
തിരുനടയ്ക്കല്‍ നില്ക്കുമെന്നുള്ളില്‍. 
(ക്ഷീര...) 
സ്വരണ്ണനാഗക്കുടമണിക്കീഴ-- 
തൃക്കാല്‍ തലോടും 
ചന്ദ്രകളഭത്തിരകള്‍ ഞാന്‍ കണ്ടു 
ജനനമരണക്കടലില്‍ നീന്തിടും൦ 
എന്‍െറയീ ജന്മം 


അവയിലൊന്നായി മാററുമോ വേഗം? 
(ക്ഷീര...) 


1270 


ഗംഗയില്‍ യമുനയില്‍ കാളിന്ദിയില്‍ 
ഗോദാവരിയില്‍ കാവേരിയില്‍ 
കാളകൂടപ്പത്തി വിതിര്‍ത്താടുന്നു! 
കാളിയന്മാര്‍! ആയിരം കാളിയന്മാര്‍! 
പുഴകളിലവയുടെ വിഷമൊഴുകീ--ജല- 


1015 


പുഷ്പങ്ങള്‍ മരിച്ചൊഴുകീ__അവ 
കൊത്തിക്കുടിക്കും മനുഷ്യമനസ്സിന്‍െറ 
അവയവത്തൊങ്ങുകള്‍ ചീഞ്ഞൊഴുകീ 
ചിററിപ്പുളയുമീ ശിഖയുള്ള പാമ്പുകള്‍ 

” ശിവസേനയാണത്രേ! ശിവസേമ്പ” 
ഉണരൂ ഭാരതപൌരുഷമേ! 

പുതിയൊരു കാളിയമര്‍ദ്ദന 
നൃത്തത്തിന്നുണരൂ! (ഗംഗയില്‍...) 
ഭാരതപ്പുഴയില്‍ പൂണുലൊഴുക്കീ 
പണ്ടൊരു മലയാളി! 
മുനിനാടിനദ്വൈതദര്‍ശനം നല്‍കിയ 
മറുനാടന്‍മലയാളി! 

രണ്ടല്ലിവിടെ തൊഴിലാളി--ഒരു 
തുണ്ടല്ലിന്ത്യയില്‍ മലയാളി--മലയാളി 
ഉണരൂ! ഭാരതപൌരുഷമേ! 

പുതിയൊരു കാളിയമര്‍ദ്ദന- 
നൃത്തത്തിന്നുണരു! (ഗംഗയില്‍...) 
നഗരങ്ങളണിയുന്ന മുഖപടങ്ങള്‍---ആ 
നാഗത്തിന്‍ തോലുറകള്‍--അവ 
ചുററിപ്പിണയും ഭരണകൂടങ്ങള്‍തന്‍ 
അറകളിലായിരം വാളുറകള്‍! 
ചെന്തീക്കണ്ണുകള്‍ ചുഴററുമീ പാമ്പുകള്‍ 
ശിവസേനയാണത്രേ! ശിവസേന! 

ഉണരൂ! ഭാരതപൌഈരുഷമേ! 
പുതിയൊരു കാളിയമര്‍ദ്ദന- 
നൃത്തത്തിന്നുണരു! (ഗംഗയില്‍...) 


നാടകം: ഭരതക്ഷേത്രം 


1271 


ശ്രീമംഗലപ്രകൃതിതന്‍ കനകാഭിഷേകം 
ശ്രീകോവിലില്‍ ഹൃദയപത്മദലപ്രസാദം 
ശ്രീരത്തശംഖനിനദപ്രണവപ്രവാഹം 
ശ്രീഭാരതാചലപതേ! തവ സുപ്രഭാതം! 
കമ്പ്യാകുമാരിയുടെ കൈകളിലര്‍ഘ്യപാദ്യം 
കൈലാസപര്‍വതമുഖങ്ങളില്‍ മന്ദഹാസം 
ഹാ! സിന്ധുവില്‍ യമുനയില്‍ തിരുനാമമന്ത്രം 
ശ്രീഭാരതാച്ലപതേ! തവ സുപ്രഭാതം! 
മഞ്ഞിന്‍െറയൊന്നരയുടുത്ത വസുന്ധരയ്ക്ക്‌ 
മണ്‍കുസമ്പിളില്‍ സുരഭിലാമൃതപുഷ്പഹാരം 
സീമന്തരേഖയിലുഷസ്സിനു സ്വര്‍ണ്ണഭസ്മം 
ശ്രീഭാരതാച്ലപതേ! തവ സുപ്രഭാതം! 
ശ്രീബുദ്ധശങ്കരവസിഷ്ഠകണാദരാത്മ- 

ദീപം കൊളുത്തിയഖിലാണ്ഡ തമസ്സകററി 
ജീവപ്രപഞ്ചയുഗസംക്രമശക്ടി തന്ന 
ശ്രീഭാരതാചലപതേ! തവ സുപ്രഭാതം! 


1010 


1272 


(കെ.പി എ.സ്സിയുടെ 2ാമത്‌ നാടകം. 
സ്വംവിധാനം എന്‍.എ. പിള്ള) 


ഭഗവാനേ ഭഗവാനേ! 

ഭകൃവത്സലാ' ഭഗവാനേ! 

അവിടേയ്ക്കു വേണ്ടേ വേണ്ടേ--അന്ധയാം 
അടിയന്‍ കൊരുത്തൊര്‍ല്‍ 


തുളസിമാലാ...തുളസിമാലാ! (ഭഗവാനേ...): 


ഭസ്മക്കുറിയിട്ടത്തേരുമായ്‌ വന്നെത്ര 
രത്നകുണ്ഡലങ്ങള്‍ ചാര്‍ത്തിയാലും 

കണ്ണു കാണാത്തൊരീ കുറുമൊഴിപ്പുക്കളെ 
കൈനീട്ടി വാങ്ങുകയില്ലേ---അങ്ങ്‌ 
കൈനീട്ടി വാങ്ങുകയില്ലേ...? (ഭഗവാനേ...) 
സ്വര്‍ണ്ണധ്വജം നട്ട തേരുമായ്‌ വന്നെത്ര 
വില്വമംഗലങ്ങള്‍ വിളിച്ചാലും 
അഞ്ജനക്കണ്ണനായ്കുറൂരമ്മതന്‍ വീട്ടില്‍ 
ഓടിയെത്തുകയില്ലേ അങ്ങ്‌-- 
ഓടിയെത്തുകയില്ലേ? (ഭഗവാനേ...) 


1273 


പിച്ചളച്ചേങ്കില വലംകൈയിലുയര്‍ത്തി 
പീതാംബരം ഞൊറിഞ്ഞരയില്‍ ചുററീ 
ഉണ്ണായിവാര്യരുടെ കഥകളിപ്പദം പാടി 
വന്നാലും ധനുമാസപാൌര്‍ണ്ണമാസി! 
(പിച്ചള...) 
പുത്തിലഞ്ഞിച്ചില്ലകള്‍ മെയ്‌ നിറയെ 
പൂത്തിറങ്ങി! 
പുഷ്പമദം പെയ്യു വീഴും യാമം! ഇത്‌ 
പുഷ്പിണി ഗന്ധര്‍വയാമം! 
താഴ്ത്തിക്കുമ്മിയടിക്കെടി പെണ്ണേ 
തൈമുല്ലപ്പെണ്ണേ! 
തങ്കവിളക്കു കൊളുത്തെടി പെണ്ണേ-- 
താഴമ്പുപ്പെണ്ണേ! 
രോഹിണിപ്പൂപ്പന്തലില--- 
ചന്ദ്രമുഖീരാത്രിതന്‍ 
മോഹിനിയാട്ടത്തിന്നിന്നരങ്ങേററം൦ 
ഇന്നരങ്ങേററം (പിച്ചള...) 
മന്മഥനെറ വില്ലിലെ 
ഞാണ്‍ചരടില്‍നിന്നുതിരും 
മാലതിപ്പുവമ്പുകൊള്ളും യാമ൦ഇത്‌ 
പുഷ്പിണി ഗന്ധര്‍വയാമം! 
അമ്മാനപ്പന്തടിക്കെടി പെണ്ണേ---- 
പൊന്മാനപ്പെണ്ണേ! 
അല്ലിമുളംകുഴലൂതെടി പെണ്ണേ---- 
ആരോമല്‍പെണ്ണേ! 


വയലാര്‍ കൃതിക 


ആലിമാലീമണപ്പുറത്തെ 

അംശുമതിരാത്രിതന്‍! 

ആതിരാനൃത്തത്തിന്നിന്നരങ്ങേററ._ 
ഇന്നരങ്ങേററം. (പിച്ചള 


1274 


ഭരതക്ഷേത്ര൦൦ഇത്‌ ഭരതക്ഷേത്രം! 
ഭഗവാനുള്ളില്‍ സത്യാഗ്രഹം! 
ഭസ്മാസുരനൃത്ത൦ചുററും 
ഭസ്മാസുരനൃത്തം! (ഭരത 
ഹിന്ദുവല്ലാ, ഇസ്ലാമല്ലാ, 
ക്രിസ്ത്യാനിയുമല്ലാ 
ഇതിനുള്ളിലിരുന്നൊരു ദൈവം! (ഭരത 
യുക്ടിവിചാരശതങ്ങള്‍ വളര്‍ത്തിയ 
യുഗചേതനയുടെ ചൈതന്യം! അത്‌ 
യുഗചേതനയുടെ ചൈതന്യം! (ഭരത, 
കണ്ണുപൊട്ടിയ കാക്കവിളക്കുകള്‍ 
കൈമലർത്തും മതില്‍ക്കെട്ടില്‍ 
കള്ളപ്പണക്കാര്‍, കരിഞ്ചന്തക്കാര്‍ 
കാവല്‍നില്ക്കും മതില്‍ക്കെട്ടില്‍ 
കുത്തുവിളക്കുകളേന്തിവരുന്നു 

പുത്തന്‍ തലമുറകള്‍---ഞങ്ങള്‍ 

പുത്തന്‍ തലമുറകള്‍! (ഭരത. 
പൊന്നമ്പലമിതു പൊളിച്ചുപണിയും 
പുത്തന്‍ തലമുറകള്‍! 

പൂണുലിട്ട കവര്‍ച്ചക്കാരേ! 
പുറത്തുപോകൂ---നിങ്ങള്‍ പുറത്തുപോക്്‌ 
പുജാബിംബം വില്ക്കുന്നവരേ! 
പുറത്തുപോകൂ! നിങ്ങള്‍ പുറത്തുപോകു 


1275 


ഭഗവാനുറങ്ങും പാല്‍ക്കടല്‍ക്കരയില്‍ 
ഭജനമിരിക്കും നക്ഷത്രമേ! 

എന്നും നിന്നെ പ്രദക്ഷിണം വയ്ക്കും 
പൊന്നുടപ്പിറന്നവളല്ലോ! ഭൂമി 
നിന്നുടപ്പിറന്നവളല്ലോ! (ഭഗവാന്‍. 
ഇവിടെയപാരതയില്‍ ഒഴുകും ഭൂമിയൊ- 
രിത്തിരി മണ്‍തോണി! 

ഇതിലെ യാത്രക്കാര്‍ പുഷ്പങ്ങള്‍! 
ഇരുട്ടില്‍ വിടരുന്ന പുഷ്പങ്ങള്‍! 
അതിലൊരു പുവിന്‍െറ നെടുവീര്‍പ്പെങ്കില 
അരികിലെത്തിയിട്ടുണ്ടോ? ഭഗവാന്‍ 
ഉറക്കമുണര്‍ന്നിട്ടുണ്ടോ? (ഭഗവാന്‍. 
അവിടെയനന്തതയിലുദിക്കും നീയുമൊ- 
രന്ധനാം അഭയാര്‍ത്ഥി? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


നിന്നില്‍ മരിക്കുന്ന സ്വപ്നങ്ങള്‍. 

നിന്നെ നയിക്കുന്ന ദുഃഖങ്ങള്‍! 

അതിലൊരു ദുഃഖത്തിന്‍ ഗദ്ഗദമെങ്കിലും 
അരികിലെത്തിയിട്ടുണ്ടോ---ഭഗവാന്‍ 
റെക്കമുണര്‍ന്നിട്ടുണ്ടോ? (ഭഗവാന്‍...) 


1276 


ശബരിമലയിലും കല്ലി! 

ശക്ടീശ്വരത്തിലും കല്ല്‌! 

തിരുപ്പതിമലയിലും ഗുരുവായൂരിലും 

തൃച്ചംബരത്തും കല്ല്‌! 

കല്ലിനെ തൊഴുന്നവരേ--നിങ്ങള്‍ 

കല്‍പ്പണിക്കാരെ മറക്കരുതേ! (ശബരി...) 

മണിയടി കേട്ടാലുണരുമോ? 

മന്ത്രം ജപിച്ചാലുണരുമോ? 

മരിച്ച ദൈവത്തിന്‍ സ്മാരകശിലയില്‍ 

മാലയിട്ടാല്‍ വരം തരുമോ? 

കാപാലികരേ! ഭ്രാന്താലയത്തിലെ 
കാപാലികരേ! 

നിങ്ങളോ ഞങ്ങളോ നിരീശ്വരന്മാര്‍! 

(ശബരി...) 

ബുദ്ധന്‍െറ പേരില്‍ കൃഷ്ണന്‍െറ പേരില്‍ 

ക്രിസ്ുനാഥന്‍െറ പേരില്‍ 

പ്രപഞ്ചം വെട്ടിപ്പിടിക്കുന്നു നിങ്ങള്‍! 

പ്രാണരക്ടം ചിതറുന്നു! 

കാപാലികരേ! പൊയ്മുഖമണിയും 
കാപാലികരേ! 


സ്വപ്നങ്ങളേ! അജന്താശില്പങ്ങളേ; 
പുഷപാഞ്ജലികള്‍।!പുഷ്പാഞ്ജലികള്‍ 
പുഷപാഞ്ജലികള്‍। (കൃഷ്ണശിലാ 
കരിങ്കല്‍ കലപ്പകള്‍--ഉഴുതുമറിക്കാത്ത 
കാന്താരാന്തരഗുഹയില്‍ 
കാലം ന്രമശിരസ്സുമായ്‌ നിത്യവും 
കയറിയിറങ്ങും ഗുഹയില്‍---ഞങ്ങള്‍ 
ഇരുപതാം നൂറ്റാണ്ടിന്‍തുടയില്‍ 
തെറുത്തൊ; 
തിരികള്‍ കൊളുത്തുന്നു! പട്ടുനുല്‍- 
ത്തിരികള്‍ കൊളുത്തുന്നു! 
(കൃഷ്ണശിലാ 
കല്ലില്‍ കല്ലുകൊണ്ടു കവിതകളെഴുതിയ 
കാലാതീതനാം ശില്പി! 
വിരശ്യംഖലകള്‍ക്കു പകരം കൈകളില്‍ 
വിലങ്ങുകള്‍ കിലുക്കിയ ശില്പി! ഒരു! 
യുഗചേതനയുടെ നെടുവീര്‍പ്പുകളുടെ 
ഉറവിടമല്ലോ നീ--അടിമകള്‍- 
ക്കടിമയായിരുന്നു നീ! (കൃഷ്ണശിലാ. 
മമ്പന്തരങ്ങളുടെ നവമയുഖങ്ങള്‍ 
മംഗല്യമാലയിട്ട പ്രതിമകളേ! 
കനകമഞ്ജീരവുമായ്‌ ജതുകന്യകള്‍ വന്ന 
കളിയരഞ്ഞാണമിട്ട പ്രതിമകളേ! 







നാടകം: നമ്മളൊന്ന്‌ 


1278 


നിങ്ങളോ ഞങ്ങളോ നിരീശ്വരന്മാര്‍! കാഹളമുതുക നാം-_ജീവിത- 

(ശബരി...) കാഹളമുതുക നാം! 
മയക്കുമരുന്നിന്‍െറ ലഹരിയില്‍ മര്‍ദ്ദിതജീവിത രണവീഥികളില്‍, 
മന്ത്രവാദലഹരിയില്‍ 


രക്ടം വിളയും ജനവീഥികളില്‍, 
കാഹളമുതുക നാം--മോചന- 
കാഹളമൂതുക നാം! 
നാടുകളുണരുന്നേ-മാമല 
നാടുകളുണരുന്നേ! 
തുയിലുണരു--തുയിലൂണരു, 
തുടലു കിലുങ്ങും കരളുകളേ। 
കാഹളമൂതുക നാം--കലയുടെ 
കാഹളമുതുക നാം! 
തുടലുകളടരും വീഥികളില്‍.--രണ- 
പടഹമടിക്കും ജനവീഥികളില്‍, 
കുതിച്ചു കയറുക കൊടികളുയര്‍ത്തി 
കുതിച്ചു കയറുക കുതിരകളേ! 
വലിച്ചു മാററുക ചെരുമാള്‍ കെട്ടിയ 
പൊളിഞ്ഞ വേലികളൊന്നാകേ! 
കാഹളമൂതുക നാം--കേരള- 


മതങ്ങള്‍ നിര്‍മ്മിക്കുമായുധപ്പുരയില്‍ 

മാനവസ്നേഹം മറന്നവരേ! 

കാപാലികരേ! ഭണ്ഡാരപ്പുരയിലെ 
കാപാലികരേ! 


നിങ്ങളോ ഞങ്ങളോ നിരീശ്വരന്മാര്‍? 
(ശബരി...) 


നാടകം; മമ്പന്തരം 


1277 


(കെ.പി.എ.സ്സി.യുടെ 79-ാമത്‌ നാട്കം. 
സംവിധാനം എനി. രാജഗോപാലനി നായര്‍) 


കൃഷ്ണശിലാകലാശില്പങ്ങളേ!---യുഗ- 
കല്പനകള്‍ കൊത്തിവെച്ച സ്വപ്നങ്ങളേ! 


1018 


കാഹളമൂതുക. നാം! 
മഞ്ഞിലുറങ്ങിയ നീലവനങ്ങളില്‍ 
മണ്ണു കിളച്ചു മറിക്കുന്നവരേ, 
പാതയില്‍ വണ്ടികളുന്തുന്നവരേ, 
പാടുക പാടുക; വരുന്നു നാളേ! 
ഹൈലസ്സാ൦-കറുത്തപെണ്ണേ, 
ഹൈലസ്സാം--പുള്ളിക്കുയിലേ, 
ഹൈലസ്സാ൦വെളുത്തുനേരം: 
ഹൈലസ്സാം--വരുന്നു ഞങ്ങള്‍. 
പാടുക കതിര്‍മണി കൊയുന്നവരേ, 
പാടങ്ങളിലെപ്പെണ്ണാളുകളേ! 
പാടത്തു കാലത്തു കൊയ്യാന്‍ നിക്കണ 
മാടത്തും മുററത്തെ പെണ്ണാളേ, 
നാടുപിടിക്കണ നാളത്തെക്കൊയ്ത്തിനു 
പോകാം നമ്മക്കു പെണ്ണാളേ...” 
കയറുപിരിക്കും തൊഴിലാളികളേ, 
കാടുതെളിക്കും പണിയാളുകളേ, 
പാടുക നവയുഗസൈനികരേ--യുവ 
നായകരേ, ജനനായകരേ 
വേദനതിന്നും നാമൊന്നല്ലേ? 
വിശന്നുവിഴും നാമൊന്നല്ലേ? 
വരണ്ടവയലുകളുഴുതു മറിച്ചേ 
നെന്മണി പാകും നാമൊന്നല്ലേ? 
വാടിയ ജീവിതമലര്‍വാടിയുടെ 
വസന്തഗായകര്‍ നാമൊന്നല്ലേ? 
ഉയിരുകളുണരും വിപ്ലപവകേരള- 
കാഹളമുതും നാമൊന്നല്ലേ? 
കിനാവുകാണും കരളിന്‍ ചുണ്ടില്‍ 
നിലാവു തുന്നും കൊടികളുമായി 
പോവുക ജീവിതരണവീഥികളില്‍; 
പാടുക പാടുക; വരുന്നു നാളേ! 
കാഹളമൂതുക നാ൦-ജീവിത 
കാഹളമുതുക നാം! 


1279 


ആവണിനിലാവുക- 
ഉലര്‍ചുടും മലനാടിന്‍ 
പൂവനം വിടര്‍ത്തുന്ന 
പൊന്‍കിനാവേ! 
നോവുന്ന ഹൃദയങ്ങള്‍ 
നിണനൂലാല്‍ മലനാടിന്‍ 
കോവിലില്‍ കൊളുത്തിയ 
നെയ്വിളക്കേ! 

ദാഹിച്ചു തളരുമീ- 
ത്തരളുമാം കരളില്‍ നിന്‍. 
സ്നേഹത്തിന്‍ കുളിരൊളി 


വയലാര്‍ കൃതികള്‍ 


വിശുകില്ലേ? 

ച്രംിലെ ഞരമ്പുകള്‍ 

നെയ്തു നെയ്യു ഞങ്ങളേകും 
കുങ്കുമച്ചിറകുമായി 

നീ വരില്ലേ? 

കാലത്തിന്‍ കരുത്തേറും 
കൈകളിലുയരുന്ന 
നാളത്തെ വിഭാതത്തിന്‍ 
പൊന്‍കതിരേ--ചെങ്കതിരേ! 


1200 


ചോരയുതിര്‍ന്നു! 
കരവാളുയര്‍ന്നു; 

ഒന്നായിരുന്ന കരള്‍ പിളര്‍ന്നു; 
മണ്ണിന്‍മാറില്‍ നോവു നിറഞ്ഞു; 
കാരമുള്‍വേലി നടുക്കുയര്‍ന്നൂ! 
കൈയുകള്‍ ചൂണ്ടി നൊന്തുവിതുമ്പീ! 
കണ്ണീരിതളുമായി കണ്‍കദളി; 
കാലില്‍ വെട്ടേററു വാടുകയായീ 
താളും പൂവാങ്കുരുന്നിലയും! 
പിച്ചകപ്പുവിന്നു നോവു വന്നു! 
വച്ചപ്പയറിന്‍ വിരലുയര്‍ന്നു; 
ഓലത്തുഞ്ചായക്കുടുകളില്‍ 
നീലക്കിളികള്‍ കരഞ്ഞുപോയി; 
നിങ്ങളൊന്നല്ലേ? വേര്‍പിരിയല്ലേ! 
നിങ്ങള്‍ നാടിന്‍ നായകരല്ലേ? 


12091 


അരിമുല്ലപ്പുവുകള്‍ ചൂടി 
ചിരിപൊട്ടും പാട്ടുകള്‍ പാടി, 
പുറവേലിക്കൊമ്പിലിരിക്കും 
പൊന്നോണക്കിളിയേ--വാ വാ 
പൊന്നോണക്കിളിയേ! 
മാനത്തൊരു നീലത്തോപ്പില്‍, 
മാന്തളിരുകളുലയും തോപ്പില്‍, 
എല്ലാരുമൊരുക്കി നിനക്കൊരു 
കല്യാണപ്പന്തല്‍--നിനക്കൊരു 
കല്യാണപ്പന്തല്‍! 

മഞ്ഞലയും മലകള്‍ക്കകലേ, 
മയിലാഞ്ചിക്കാടിന്നരികേ, 
തൂമിന്നല്‍പ്പട്ടുറുമാലിനു 
പോയല്ലോ പുതുമാരന്‍- 
പോയല്ലോ പുതുമാരന്‍! 
കായാമ്പൂ കണ്ണെഴുതിക്കും, 
കരിമുന്തിരി ചാന്തണിയിക്കും, 


തേരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


കന്നിവെയില്‍ തട്ടമിടിക്കും.. 
ക്ഖ്യാണപ്പെണ്ണേ--നിന്നെ.- 
ക്കഖ്യാണെപ്പെണ്ണേ! 

മാടത്തകള്‍ തൊങ്കലുപാടും.. 
മഞ്ഞക്കിളി നര്‍ത്തനമാടും, 
കാനേത്തിനു കെട്ടും നീയൊരു 
മാണികുൃത്താലി--മിന്നണ 
മാണികൃത്താലി: 

പുഞ്ചവയല്‍ പൊന്മണി കൊത്തി 
പുതുമാരൻ നാളെ വരുമ്പം 
നിന്ചുണ്ടില്‍ കൂമ്പുകയില്ലേ 
പഞ്ചമരാഗം--പുതിയൊരു 
വ്ഞ്ചമരാഗം! 
പവിഴമണിക്കതിരുംകൊണ്ടേ 
പുതുമാരന്‍ നാളെ വരുമ്പം 
ചോദിക്കും കരളിനകത്തേ 
കിന്നാരച്ചോദ്യം--നീയൊരു 
കിന്നാരച്ചോദ്യം? 

മാനത്തിന്‍ മാറിലൊറങ്ങണ 
പീലിപ്പേങ്കിളിയേ, വാ വാ! 
നീലപ്പൈങ്കിളിയേ! 

നീ തരുമോ ചുണ്ടിലിരിക്കണ 
വെള്ളിത്താമ്പാളം൦-ചന്ദന- 
വെള്ളിത്താമ്പാളംഃ 


1282 


പാവങ്ങളു പാടണ പാടണ്‍ 
പുതിയൊരു ലോകം വരണന്നേ! 
നാടൊക്കെപ്പാടണണ്‍ പാടണ 
നമ്മടെ ലോകം വരണന്നേ! 
മാടങ്ങളു മിഴികള്‍ വിടര്‍ത്തണണ്‍ 
നാടു; കിലുങ്ങിയുണര്‍ന്നെന്നേ: 
മണ്ണു കിളച്ചുമറിക്കും കൈകളില്‍ 
നിന്നു പറക്കണ കൊടികണ്ടോ? 
നൊനത്തുമരിച്ചവര്‍ ജീവിതരക്ടം൦൦ 
ചിന്തിയുയര്‍ത്തിയ ഒകൊടികണ്ടോ? 


“കനകക്കതിര്‍മണി കൊത്തിക്കുറുകണ് 


ഖല്‍ബിലിരിക്കണ മാടത്ത: 

കരളേ വാ_.കൂളിരേ വാ: 

കതിരു കൊറിക്കും കിളിയേ വാ 
തലമുറ തലമുറ കരളുകളില്‍. പൊ- 
നലരുകള്‍ ചൂടിയ നിനവുകളില്‍ 
രളുരാതങ്ങനെ മണ്ണിനുവേണ്ടി- 
ത്തലമുറ തൂകിയ വേര്‍പ്പുകളില്‍. 
ഒരു നവകേരളമുയരുകയാ- 
ണിറുളകംലു കയാ.ണണിചേരുക നാം 
അണിടറ്ചരുക നാം! 


1019 
1283 


കുട്കുമപ്പൂവേ കുരുന്നു പൂവേ! 
നിന്‍ കവിളെന്തേ നനഞ്ഞുപോയിഃ 
ഇന്നലെ രാവില്‍ നിറനിലാവിൽ 
വന്നു നീ മണ്ണിന്‍ കിനാവുപോലെ 
മാമരക്കൊമ്പില്‍ ചിരി വിരിഞ്ഞൂ; 
മാനത്തെപ്പൂവിന്‍ മിഴി ചുവന്നു! (കുങ്കുമ...) 
തുമ്പക്കുടത്തിന്‍ മദിര മോന്തി 
തുമ്പികള്‍ നിന്നെപ്പരിഹസിച്ചാല്‍, 
ഈറനുടുത്തു നിലാവു പോയാല്‍ 
നീറുവതെന്തിനോ നിന്‍ ഹൃദയം? 
മുള്ളിലെക്കൊമ്പില്‍ വിടര്‍ന്ന പൂവേ. 
മുങ്ങാതെ മുങ്ങാതെ കണ്ണുനീരില്‍ 
വെഞ്ജല കേറി വരുന്നു ദൂരേ 
വെള്ളിയുഷസ്സിന്‍ വിരുന്നുകാരന്‍! 
(കുങ്കുമ...) 


1284 


വേദന വിങ്ങും കിളിയേ--നിന്‍െറ 

വേദന മാറുകയില്ലേഃ 

സ്നേഹം വിരിയും മിഴിയില്‍---ഏതു 

ദാഹം കരളില്‍, കിളിയേ (വേദന...) 
പാലല ചിന്നും നിലാവില്‍--മുങ്ങി- 
യാലോലം നില്ക്കണ രാവില്‍ 

നീ കാത്തിരിക്കുവതാരേ--നിന്‍െറ 
മുകാനുരാഗവുമായി? (വേദന...) 
പാടത്തിന്നക്കരെക്കാവില്‍-- പാട്ടു 

പാടും കുളിര്‍മുള്കകാവില്‍. 
കാതരനീലയിലകള്‍--നെയ്ത 

കാനേത്തു പന്തലിന്‍ കീഴില്‍ 

കാണാഞ്ഞു കേഴുകയല്ലേ--നിന്‍െറ 
താമരപ്പ്ൈങ്കിളി നിന്നെ? (വേദന...) 
കൂടും വെടിഞ്ഞിനിയെന്നോ-മുള- 
കാടിന്‍െറ ഖല്‍ബിന്‍ കനിയേ? 
നീ പറന്നെത്തുംവരേയു൦--കരള്‍ 
നീറിനിന്നാക്കിളി പാടും! 


1285 


നാവുനീളും നൂററാണ്ടുകളുടെ 
തീയുലകള്‍ക്കരികേ! 
പുവിടാതെ നീറിയുണങ്ങിയ 
മാമരശിഖരത്തില്‍, 
കാലമെന്നോ കെട്ടിത്തൂക്കിയ 
കുഞ്ഞുകിളിക്കുടേ, 


(വേദന...) 


1020 


കാററിലാടും നിന്നാത്മാവിലെ 
നോവുകളുയരുന്നു! 
നീറിയൊഴുകും മിഴിനിര്‍പോലാ 
ഗാനമുയര്‍ന്നപ്പോള്‍ 
നീലമുളതന്‍ കരളിന്‍ മുറിവില്‍ 
വേദന നിറയുന്നു! 
കാട്ടുപച്ചുക്കമ്പില്‍ ചായും 
പൊന്നന്തിക്കതിരേ! 
കാത്തിരിപ്പൂ നിന്നെച്ചുണ്ടുകള്‍ 
വരളും കുറുമൊഴികള്‍ 
ദൂരെയാരോ കൂടു തകര്‍ക്കും 
ചിറകടി കേള്‍പ്പീലേ? 
കാരിരുമ്പിന്‍ കമ്പികളെങ്ങാ- 
ത്തുവല്‍ച്ചിറകെങ്ങോ! 
നീന്തി നീന്തിത്തെന്നലിലൂടാ 
നാദമലഞ്ഞപ്പോള്‍ 
നീലമുളതന്‍ കരളിന്‍ മുറിവില്‍ 
മിഴിനീരൊഴുകുന്നു! 
കാവുതോറും കൂവിനടക്കും 
കാററിന്‍ കയ്യുകളില്‍ 
ജീവനാളം നല്കരുതേ നീ 
നീലപ്പ്ൈങ്കിളിയേ! 


1286 


ആ മഞ്ഞണിമാമലയില്‍ 
നീര്‍മുത്തണിവാടികളില്‍ 
താലപ്പൊലിയുഴിയാനായ്‌ 
വെള്ളിത്താലമെടുത്തും കൊണ്ടൊരു 
പുള്ളിപ്പിടമാന്‍ വരണല്ലോ 
കാലത്തിന്‍ കൈകളിലെല്ലാം 
നീലപ്പൂത്തിരി പൂക്കുന്നേ! 
മാനത്തൊരു കതിര്‍കാണാക്കിളി 
കുഞ്ഞോലക്കുഴലൂതുന്നേ! 

ആ മഞ്ഞണിമാമലയില്‍, 
നീര്‍മുത്തണിവാടികളില്‍, 

ആ ജീവിതവീഥികളില്‍, 
വെള്ളിവെളിച്ചം വീശാനെത്തിയ 
പള്ളിത്തേരൊലി പൊങ്ങുന്നേ! 
മാനത്തെക്കുന്നിന്‍ചെരിവിലെ 
മാലാഖകളേ, മാറകലേ! 
പുത്തരിനെല്ലണിവയലേലകളില്‍ 
കനിച്ചെങ്കതിരുലയുന്നേ! 

ആ മഞ്ഞണിമാമലയില്‍, 
നീരമുത്തണിവാടികളില്‍, 

ആ നര്‍ത്തനവേദികളില്‍, 
നൃത്തം വെയ്ക്കും നര്‍ത്തകിമാരുടെ 


മുത്തുക്കുടമണി വിടരുന്നേ! 
ഇരവില്‍ വിരലുകള്‍ ഞെഠററികള്‍ തുന്നിയൊ 
രിരുളിന്‍യവനിക മാറുന്നേ! 

അങ്മം വെട്ടിയ പെണ്‍കൊടിമാരേ। 
നിങ്ങള്‍ക്കെന്തിനു മൈലാഞ്ചി? 
ആ മഞ്ഞണിമാമലയില്‍ 
നീര്‍മുത്തണിവാടികളില്‍ 
പുകുത്തിയ ചെങ്കതിരേ! 
പുഞ്ചപ്പെണ്ണിനു കൊഞ്ചും കരളില്‍ 
പുഞ്ചിരി പൂശിയ പൂങ്കുളിരേ। 
നാളത്തെക്കൊയ്ത്തിനു ഞങ്ങടെ 
കുഞ്ഞരിവാളു ചിരിക്കുമ്പോള്‍ 

നീ മിന്നുക, ഞങ്ങടെ കൊടിയുടെ 
കുങ്കുമനാരേ, ചെങ്കതിരേ! 


1287 


നെയ്തെടുത്തല്ലോ---നല്ലൊരു 
നീലക്കുപ്പായം! 
കന്നിക്കൊയ്ത്തിനു കാത്തുകിടക്കും 
കതിരണിവയലുകളേ! 
തുന്നിയെടുത്തല്ലോ 
പൊന്നിന്‍മുടിമണികള്‍! 
തെന്നലിലോമനനര്‍ത്തനമാടും 
കന്നിക്കതിരുകളേ! 
പറന്നണഞ്ഞല്ലോ--ദൂരെ- 
കുഞ്ഞാററക്കിളികള്‍! 
പുഞ്ചപ്പുന്നെല്‍ക്കതിരു കൊറിക്കണ 
കുഞ്ഞാററക്കിളികള്‍! 
കൊയ്യശേടുത്തോട്ടെ--നല്ലൊരു 
നീലക്കുപ്പായം! 

വിയര്‍പ്പുമണികള്‍ വാരിവിതച്ചവര്‍ 
മലനാടിന്‍ മക്കള്‍! 
മാടിവിളിക്കുന്നോ--ഞങ്ങളെ 
മാടിവിളിക്കുന്നോ! 

കനകം വിളയും മണ്ണില്‍ക്കുമ്പിയ 
പുന്നെല്ലോലകളേ! 
കിലുങ്ങിയുയരണ് 
കിലുങ്ങിയുയരണ്‌! 
കിങ്കിലസംഗീതം. 

കന്നിക്കതിര്‍മുടി കൊയ്യു ചുരുട്ടും 
കറുകവരമ്പുകളില്‍--നീല 
കറുകവരമ്പുകളില്‍ 
കൊയ്യേടുത്തല്ലോ---നിങ്ങടെ 
നീലക്കുപ്പായം! 
വരമ്പുകുത്തിച്ചര്രം വച്ചവര്‍ 
മലനാടിന്‍ മക്കള്‍---ഞങ്ങള്‍! 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


മവനാടിന്‍ മക്കള്‍! 
പിറപ്പൂറത്തെത്തയ്യിന്‍തണലില്‍ - 
കകുഞ്ഞോലക്കീറില്‍ 
പിരിച്ചുതുള്ളൂണു പിരുതപ്പെണ്ണിന്‍ 
പിങ്കാരക്കുട്ടന്‍! 
കൊഞ്ചിക്കുഴയല്ലേ--നീയൊരു 
പുഞ്ചക്കൂളിരല്ലേ? 

കൈയു പുരൂട്ടു നീ വളരുമ്പം 
കര്‍ഷകനല്ലേ കൃഷിഭൂമി? 
പൊലിയേ വാ പൊലി പൊലിയേ വാ! 
പാടുന്നേ കതിര്‍മുടി മെതിച്ചു കൂട്ടി 
പാടത്തെ പൊലിപ്പാട്ടു കരളുമുട്ടി. 
മാളികമനയ്ക്കലെ മണിമുററത്തേ 
മാണിക്കക്കണിവച്ച പവിഴമുത്തേ 


പത്തായക്കതകുകള്‍ കിറുകിറെ മുറുങ്ങണ്‍ 


പുത്തരി നിറപറ നിറയണന്നേ 
നാഴിയില്‍ കൈയമര്‍ത്തി വടിച്ചെടുത്തേ 
നായരു നൊന്തു നൊന്തു പതമളന്നേ 


മമെതിച്ചോര്‍ക്കു കൊയ്യോര്‍ക്കു മിഴി നിറഞ്ഞേ 
മനയ്ക്കലെ നെല്ലറയ്ക്കു വയര്‍ നിറഞ്ഞേ! 


കുഞ്ഞിക്കാററില്‍ 
വിറയ്ക്കുന്നൊരപ്പൂപ്പന്‍താടിയൊരു 


കു മ്പളങ്ങാപ്പുറത്തേറി ഞെളിഞ്ഞപോലെ! 
കുടുമ്മയും വിറപ്പിച്ചു പുഴുപ്പല്ലും ചുമപ്പിച്ചു 
കുടവയര്‍കുലുക്കിക്കൊണ്ടകത്തിരുന്നാന്‍! 
ജരുപ്പ; പാടത്തു വിരിപ്പൊന്നും കിളുര്‍ക്കില്ല 


ഇ്ളമുറത്തിരുമേനി ചൊടിക്കണല്ലോ. 


വെയിലത്തു വയലിലെ ചുടുമണ്ണു കിളച്ചവര്‍ 


വെറുമ്മനെ കൈയുംവീശി മടങ്ങുകില്ല. 


വയലിന്നു മരതകമണിമുത്തു കൊടുത്തവര്‍ 


വരണൊണ്ടു, വരണെണ്ടു, കണക്കു 


തീര്‍ക്കാന്‍! 


അകലെക്കാണണ പുവെന്താണ്‌? 
കളമൊഴിയേ--കളമൊഴിയേ/” 
“അകലെക്കാണണ പൂവാണല്ലോ 
ചോരപ്പൂ-ചോരപ്പു." 
 അകലെക്കേള്‍ക്കണ വിളിയെന്താണ്‌? 
മളമൊഴിയേ---കളമൊഴിയേ!” 
 അകലെക്കേള്‍ക്കണ വിളിയാണല്ലോ 
പുവിളികള്‍---പൂവിളികള്‍!" 

പൂപൊലി പൂവേ! പൂുപൊലി പൂവേ! 
പൊലി പൂവേ! പൊലി പൂവേ! 
പൂവായ പുവൊക്കെ പുക്കണ മാനത്തു 
ഞോരുവട്ടിപ്പുതായോ ചെമ്മുകിലേ! 
പ്പൊലി പൂവേ! പുപൊലി പൂവേ! 


102 


പൂപൊലി പൂവേ! പൊലി പൂവേ...” 
“ചാരപ്പൂക്കള്‍ പൂത്താല്‍ നമ്മടെ 
മാടങ്ങള്‍--പാടങ്ങള്‍ 

പാടാറില്ലേ പാടാറില്ലേ 

"പഞ്ഞം മാറണ ഗാനങ്ങള്‍” 

നാളെ വിതയ്ക്കും വയലുകളില്‍, 
നമ്മള്‍ കൊയ്യും വയലുകളില്‍ 
അടുക്കു പറയാന്‍ വരികില്ലാരും; 
അടുത്തു നമ്മടെ തിരുവോണം. 
കുഴിയും മലയും വെട്ടിനിരത്തി 
ക്കറുകവരമ്പുകള്‍ പൊക്കിയ നമ്മള്‍! 
ഉഴുതുമറിച്ച വയലേലകളില്‍ 
ഉതിര്‍മണിവിത്തുകള്‍ തൂകിയ നമ്മള്‍! 
മടവീഴുമ്പോള്‍ മാറുകള്‍കൊണ്ടും 
മലവെള്ളത്തെ മടക്കിയ നമ്മള്‍! 
കളുകള്‍ പറിച്ചും കാത്തു കിടന്നും 
വിളവിനു മേനികള്‍ കൂട്ടിയ നമ്മള്‍! 
കൊയ്മുവര്‍ നമ്മള്‍, മെതിച്ചവര്‍ നമ്മള്‍! 
കൊള്ളകള്‍ കണ്ടു മടുത്തവര്‍ നമ്മള്‍! 
ചെറുത്തുനില്ക്കും; പറയുകയില്ലിനി- 
യൊരുത്തനും “വന്നധികാരം-! 
മറെറാരുത്തനില്ലിനിയവകാശം!” 
നാളെ വിതയ്ക്കും വയലുകളില്‍ 
നമ്മള്‍ കൊയ്യും വയലുകളില്‍ 
നെന്മണി നമ്മുടെ കണ്മണിയല്ലേ? 
പൊന്മണികള്‍--കഞ്മങണികള്‍! 
നെയ്യെടുക്കു മ്പോള്‍--നിങ്ങടെ 
നീലക്കുപ്പായം! 

കന്നിക്കൊയ്ത്തിന്‍ കിനാവു പൂക്കും 
കതിരണിവയലുകളേ! 

“ഞങ്ങളു ”മങ്ങനെ നീലപ്പട്ടിന്‍ 
തൊങ്ങലുടുപ്പിട്ടേ! 
കൊയ്ത്തുപാടക്കറുകവരമ്പില്‍ 
നൃത്തം വയ്ക്കണ കാണണ്ടേ? 
എന്തൊരഴകാണെന്തൊരഴകാ- 
ണന്നു മരതകഞാറുകളേ! 
എന്തൊരഴകാ,ണെന്തൊരഴകാ- 
ണന്നു കനകക്കതിരുകളേ! 

നിങ്ങടെ കൈകളില്‍, ഞങ്ങടെ കൈകളില്‍, 
നിന്നുപറക്കും ചെങ്കൊടികള്‍! 
അന്നുപറക്കും ചെങ്കൊടികള്‍! 
നെയ്തെടുക്കുമ്പോള്‍--നിങ്ങടെ 
ഹീലക്കുപ്പായം! വ 
കന്നിക്കൊയ്ത്തിനു ഞങ്ങളു പാടും 
കര്‍ഷകനല്ലോ കൃഷിഭൂമി! 


1022 
നാടകം: സ്വര്‍ഗ്ഗം നാണിക്കുന്നു 


1288 


“ഭൂമിയില്‍ നന്മകളുയരുന്നു 
സ്വര്‍ഗ്ഗങ്ങള്‍ നാണിക്കുന്നു!” 
ആകാശങ്ങളിലുള്ളവരേ 
അകലങ്ങളില്‍ നിന്നവരേ! 
അവിടത്തെക്കല്പടവുകളില്‍ 
പതിഞ്ഞു ഞങ്ങടെ കാലടികള്‍! 
അറബിക്കടലു പറഞ്ഞില്ലേ? 
അന്തിക്കാററു പറഞ്ഞില്ലേ? 
മനുഷ്യനെത്തീ മകുടം ചാര്‍ത്തീ 
മാനത്തെങ്ങുമറിഞ്ഞില്ലേ? 
സയന്‍സു നല്‍കിയ ചിറകുകളില്‍; 
സംഗീതത്തിന്‍ വീചികളില്‍ 


വരുന്നു ഞങ്ങള്‍ കലയുടെ വീണക്കമ്പികള്‍ 
മീട്ടി, 


കോടി കോടിപ്പുരുഷായുസ്സുകള്‍ 
നേടിച്ചുടിയ കവചവുമായ്‌, 
പ്രയത്നമുദ്രകള്‍ മുത്തം നല്കിയ 
കൊടികളുമായ്‌ --ചെങ്കൊടികളുമായ്‌, 
വരുന്നു ഞങ്ങള്‍ താരകളേ! 

വിരിഞ്ഞ വിണ്ണിന്‍ പൂവുകളേ! 
തകര്‍ന്നുവീഴും വിശ്വാസങ്ങളി- 


ലുയര്‍ന്ന പടഹധ്വനികളുമായ്‌! (ആകാശ...) 


മറ്റു നാടകഗാനങ്ങള്‍ 


1289 


ഗുരുവായൂരപ്പാ! കൃഷ്ണാ! 

ഗോകുലം വളര്‍ത്തിയ ഗോപകുമാരാ! 
ഗുരുവായൂരപ്പാ... 

കൃഷ്ണാ ഗുരുവായുരപ്പാ! 
വാകച്ചാര്‍ത്തില്‍ മുഴുകിയ തിരുവുടല്‍ 


കാണാറാകേണം...കൃഷ്ണാ...ഗുരുവായൂരപ്പാ! 


അണിയിക്കാനെന്‍ പുജാമുറിയില്‍ 
മണിമാലകളില്ലാ! 

തുമിഴിനീരാല്‍ ഇലകള്‍ നനഞ്ഞൊരു 
തുളസിക്കതിര്‍ മാത്രം! 
കൃഷ്ണാ...ഗുരുവായൂരപ്പാ! 

പണ്ടു കളിന്ദജ കണികണ്ടുണരും 
വൃന്ദാവന മണ്‍കുടിലില്‍...കൃഷ്ണാ! 
വൃന്ദാവന മണ്‍കുടിലില്‍ 
നറുനെയ്ത്തിരിയും പുഷ്പാഞ്ജലിയും 


(ആകാശ...) 


വയലാര്‍ കൃത 


നല്‍കിയ വിരഹിണി ഞാന്‍! 
കൃഷ്ണാ...ഗുരുവായൂരപ്പാ! 


1290 


കിലുകിലെക്കിലുകിലെച്ചിരിച്ചില്ലാ! 

കിളിവാതില്‍ കിരുകിരെത്തുറന്നില്ലാ। 

കള്ളനവന്‍ വന്നില്ല! 

കഥപറഞ്ഞിരുന്നില്ല! 

കണ്ണൊന്നു പൂട്ടിയില്ല കഴിഞ്ഞ രാത്രി! 

വെണ്ണനെയ്ക്കിണ്ണവുമായ്‌ 

വെണ്ണിലാവലയുന്ന 

കണ്ണാടിക്കുളങ്ങരെ ഞാനിരുന്നു! 

മാനത്തുങ്കാവിലുള്ള 

മാമാങ്കം കണ്ടുവന്ന 

മഞ്ചാടിപ്പൈങ്കിളികള്‍ കളി പറഞ്ഞു! 
(കിലുകിഒ 

അല്ലിപ്പൂമാലകെട്ടി 

ആകാശക്കോട്ടകെട്ടി 

അതിലെന്‍െറ പൊന്‍കിനാക്കള്‍ തംബുരു 

അണിമുത്തു ചിലമ്പുകള്‍ കിലുങ്ങി! എ, 

മണിമയമനോരഥമൊരുങ്ങീ! 

കള്ളനവന്‍ വന്നില്ല! 

കഥ പറഞ്ഞിരുന്നില്ല! 

കണ്ണൊന്നു പൂട്ടിയില്ല കഴിഞ്ഞ രാത്രി! 


(കിലുകിധെ 
1291 
ഉറുമാല്കൊണ്ടെന്‍െറ കരളിന്‍െറ 
കൊമ്പതെ്‌ 


രുഞ്ഞാല്‍ കെട്ടിയ പെണ്ണേ! 
കടമിഴിക്കോണിലെക്കരിമീന്‌ കണ്ടിട്ട്‌ 
ഖല്‍ബിനകത്തൊരു ഹാല്‍! ഞമ്മടെ 
ഖല്‍ബിനകത്തൊരു ഹാല്‌! (ഉറുമാ£ 
മൂവന്തി നേരത്തു മുസാട പാടത്ത്‌ 

നീ വന്ന നേരത്ത്‌--അന്ന്‌ 

നീ വന്ന നേരത്ത്‌! 

ബീഡിക്കു തീയീന്‌ തീപ്പെട്ടി ചോദിച്ച്‌ 
ഞാന്‍ വന്ന നേരത്ത്‌ 
അന്ന്‌ ഞാന്‍ വന്ന നേരത്ത്‌ (ഉറുമാഥ 
ഇലയുള്ള മരത്തിന്‍െറ ചോട്ടിലിരുന്ന്‌ 
ഇബിലീസ്‌ കാണിച്ച കായ്കനി തിന്ന്‌ 
കരളിന്‍െറ ചുണ്ടത്ത്‌ കത്തിച്ചു നീ വച്ച 
മുറിബീഡി കെട്ടില്ലാ--മുത്തേ, 
വിരലിന്‍െറ മുനകൊഴണ്ട്‌ കണ്ണില്‍ നി തേ; 
സുറുമയും മായൂല്ലാ--। (ഉറുമാ€ 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


1292 


ഓരോ ദിവസവുമോരോ നിമിഷവും 
മൊരുങ്ങിയൊരുങ്ങി നിന്നു ഞാന്‍; 
ഒരേയൊരാളിനുറങ്ങാനുള്ളിലൊ- 

രോമന മെത്ത വിരിച്ചു ഞാന്‍! (ഓരോ...) 
എന്നാത്മാവിലെയള്‍ത്താരയില്‍ നീ 
ചന്ദനത്തിരി വച്ചപ്പോള്‍, 
ഉയിര്‍ത്തെണീക്കുകയാണെന്നുള്ളിലെ 
മുള്‍മുടി ചൂടിയ സ്വപ്നങ്ങള്‍ (ഓരോ...) 
പണ്ടു ഹവ്ൃവയുമാദവുമൊരുനാള്‍ 
കണ്ടുമുട്ടിയ പൂങ്കാവില്‍ 
വിളക്കുനീട്ടിയ മലരിതള്‍ ചൂടി 
വിണ്ടും രാഗപരാഗം! 
വീണുപൊട്ടിയ നാദശലാകകള്‍ 
വിണ്ടുമിണക്കിയ വീണയുമായ്‌, 
വിരുന്നുകാരാ ഷാടുക പാടുക 
വിശ്വമനോഹരഗാനം! 


1293 


മാനത്തെപ്പൂമരക്കാട്ടീന്നോ? 
മാലാഖമാരുടെ നാട്ടീന്നോ? 
എങ്ങുനിന്നെങ്ങുനിന്നോടിവന്നു 
കിങ്ങിണിപ്രാവേ വെണ്‍പ്രാവേഃ? 
(മാനത്തെ...) 
വെള്ളിമേഘത്തില്‍ തുള്ളിനടക്കും നിന്‍ 
പള്ളിപ്പല്ലക്കിലെന്തൊണ്ട്‌? 
ഒലീവിലക്കമ്പൊണ്ടോ? 
ഗലീലിയാക്കാരൊണ്ടോ? 
ാശാന പാടാനാളൊണ്ടോ? 
കിങ്ങിണിപ്രാവേ വെണ്‍പ്രാവേ? 
(മാനത്തെ...) 
നിന്നെപ്പെററു വളര്‍ത്തിയ മാനത്തെ 
നല്ല താരകപ്പെണ്‍കൊടിമാര്‍! 
ാമനത്തിങ്കള്‍ക്കിടാവിന്നു നല്കിയ 
തുമുത്തുമാല കടം തരാമോ? 
കിങ്ങിണിപ്രാവേ വെണ്‍പ്രാവേ? 
(മാനത്തെ...) 


(ഓരോ...) 


(ഓരോ...) 


1294 


പാടത്താരേ കാണാന്‍ നില്‍ക്കണ 
പവിഴക്കതിരേ. കണ്‍കുളിരെ? 

ഞ്ഞള്‍ ചാര്‍ത്തിയ ചുണ്ടുംകൊണ്ടാ 
ാടത്തക്കിളി പോയല്ലോ! (പാടത്താരേ...) 
ലേ മാനത്തൊത്തിരിയൊത്തിരി 

















1023 


നീലക്കണ്ണുകള്‍ വിടരുമ്പോള്‍. 
മഞ്ഞിനകത്തു തുടിച്ചു കുളിക്കുന്ന 
കുഞ്ഞരിവാളു ചിരിക്കുമ്പോള്‍. 
ചിങ്ങനിലാവില്‍ നെല്ലിപ്പുവുകള്‍ 
കിങ്ങിണികെട്ടിയൊരുങ്ങുമ്പോള്‍, 
(പാടത്താരേ...) 
ദൂരേ നീലവരമ്പത്തിന്നലെ. 
യാരോ മൂളിയ ശീലുകളിരു; 
നീറും വേദന നിന്നു വിതുമ്പിയ 
നീരോളത്തിന്‍ തേങ്ങലുകള്‍! 
നിന്നോടോതിയ വാരത്തകളെല്ലാം 


എന്നോടെന്നിനി നീ പറയും*(പാടത്താരേ..) 


1295 


കണ്ണുനട്ട്‌ കണ്ണുനട്ട്‌ 
കാത്തിരിക്കും കന്യകേ! 
കൂടുവിട്ടു കൂടെ വരാന്‍ 
പേടിയുണ്ടോ നമ്മളെ; 
കുമ്പിള്‍മരക്കൊമ്പിയേല്‍ 
കൊത്തിയുണ്ടാക്കി-നിന്നെ 
കൊത്തിയുണ്ടാക്കി? 
ചിത്രപ്പണി ചെയ്തെടുത്ത 
ശില്‍പിയേതാണ്‌? 
കാണാത്ത കണ്ണിനി്നൊരു 
കണ്ണട വേണോ? 

പാടാത്ത പെണ്ണിനിന്നൊരു 
പാട്ടു കേള്‍ക്കണോ? (കണ്ണുനട്ട്‌...) 
പണ്ണുകെട്ടാനാളുവരും പെങ്ങളേ--പിന്നെ 
കട്ണ്ണുരുട്ടും കൈചുരൂട്ടും നമ്മള്‌? 
ഏഴുമണിക്കെന്നുമെന്നും ചായ തരേണം! 
ചോദിക്കുംമുന്‍പെനിക്കു ചോറു തരേണം! 
നെയ്ചോറു തരേണം! (കണ്ണുനട്ട്‌...) 


1296 


പറന്നു പറന്നു പറന്നു ചെല്ലാന്‍ 
പററാത്ത കാടുകളില്‍ 
കൂടൊന്നു കൂട്ടി ഞാനൊരു 
പുമരക്കൊമ്പില്‍---ആ 
പുമരക്കൊമ്പില്‍! 
കിലുകിലൂുങ്ങനെ രാക്കിളികള്‍ 
വള കിലുക്കിയ കാലം 
ചുനുകുനുന്നനെക്കാട്ടുപൂക്കള്‍ 
തിരി കൊളുത്തിയ കാലം! 
ജാലകങ്ങള്‍ നീ തുറന്നു! 
ഞാനതിന്െറെറ കീഴില്‍ നിന്നു! 


(കണ്ണുനട്ട്‌...) 


(പറന്നു...) 


(പറന്നു...) 


1024 വയലാര്‍ ന്ൃതി, 


പാട്ടു പാടി നീയെനിക്കൊരു ഒന്നു തന്നില്ലാ--ഒന്നു- 
കൂട്ടുകാരിയായ്‌! മൊന്നും തന്നില്ല! (കൊന്ന പൂത്ത 
കൂട്ടുകാരിയായി! (പറന്നു...) 
മാല കോര്‍ത്തു, ഞാന്‍ നിനക്കൊരു 1299 
മന്ത്രകോടി വാങ്ങിവെച്ചു! 
പന്തലിട്ടു കാത്തിരുന്നു മാനേ, പുള്ളിമാനേ॥---നീ 
പന്ദനക്കുറികൂട്ടീ। (പറന്നു...) മാലിനിതീരത്തു തേടുവതാരേ? 
കണ്ടില്ല നിന്നെ മാത്രം! മാനേ--പുള്ളിമാനേ? 
കാത്തിരുന്ന നിന്നെ മാത്രം എങ്ങു പോ,യോമനേ 
പൊന്‍കിനാക്കള്‍ പൂത്ത നേരം നിന്നെ വളര്‍ത്തിയ 
പോയതെങ്ങു നീ; (പറന്നു...) കണ്വഡാശ്രമത്തിലെ 
തോഴി ശകുന്തള? (എങ്ങുപോ 
1297 മാനേ മാനേ പുള്ളിമാനേ? 
എന്നേക്കുമെന്നേക്കും 
പൂവനങ്ങള്‍ക്കറിയാമോ--ഒരു എല്ലാ യുഗങ്ങള്‍ക്കും 
പൂവിന്‍ വേദന ഒരു എല്ലാ പ്രണയപരാജയങ്ങള്‍ക്കുമായ്‌, 
പൂവിന്‍ വേദന! ആ രാജധാനിയില്‍ 
ഓടക്കുഴലിന്നെന്തറിയാം? മായാത്ത കണ്ണുനീര്‍-- 
പാടും കരളിന്‍ തേങ്ങലുകള്‍! ധാരയായ്‌ മാറിക്കഴിഞ്ഞു ശകുന്തള 
പൂത്തു പിന്നെയുമീ മലര്‍വാടി! (ആ രാജ. 


പുല്ലാങ്കുഴലുകള്‍ പാടീ! (പൂവനങ്ങള്‍...) | മാനേ, നീ മാനേ, പിടമാനേ 
കാനനഹൃദയം കാണാതേ ഇളമാനേ പുള്ളിമാനേ? 
ഞാനൊരു പനിനീര്‍ച്ചെടി നട്ടു! 

മിഴിനീര്‍ വീണു കിളിര്‍ത്തു--പിന്നെയൊ- 1300 

രഴകിന്‍ തേന്മലര്‍ പൂത്തു! (പൂവനങ്ങള്‍...) 
പുഞ്ചിരിവിടരും മുമ്പേ നിന്നെ 
പിഞ്ചിയെറിഞ്ഞു പൂവേ ഒരുനേരം കണ്ടില്ലെങ്കില്‍ 

മിന്നും മാലയുമിന്നലെ നലകിയ ഒന്നടുത്തു വന്നില്ലെങ്കില്‍ 
കന്നിനിലാവിന്‍ കൈകള്‍ (പൂവനങ്ങള്‍...) ഈയൊഴിഞ്ഞ മുറിയിലിരുന്നാല്‍ 


ഈറനാകും കണ്ണുകള്‍! (തിരിച്ചുവരുമോ... 


തിരിച്ചുവരുമോ തിരിച്ചുവരുമോ? 
തീര്‍ത്ഥയാത്രക്കാരാ! 


1298 ഈ വിതിര്‍ത്ത മെത്തയിലാരും 
ഫി (ര്‌ ഇനിയുറങ്ങുകില്ലാ! 
കുന്നിമണിക്കാട്ടില്‌ ന ുന്ത്ളാരും 
2 പത്തി വിറ ഇനിയിറുക്കുകില്ല! (തിരിച്ചുവരുമോ... 
കുഞ്ഞുകുഞ്ഞുന്നാള ഒരു താമരവിശറിയുമായി 
കൂട്ടുവന്ന പൈങ്കിളീ! ഓടിവരു തെന്നലേ! 
ദയ ോളസിട; ഈണില്ലേ, ഉറക്കമില്ലേ ൂ 
കൂടുകെട്ടിത്തന്നു ഞാ൯! ഈരുചുററും തെന്നലേ? (തിരിച്ചുവരുമോ...) 


കാട്ടുമുളം കമ്പൊടിച്ചു 
പാട്ടു പാടിച്ചന്നു ഞാന്‍! (കൊന്ന പൂത്ത...) | 1301 
കൊഞ്ചിവന്ന കാററില്‍ 


കുളിര്‌ വന്ന നാളില്‍ കല്‍ബിലിരിക്ക്‌ണതാരാണ്‌? 
പഞ്ഞിമരക്കാട്ടില്‍നിന്നൊരു കതിര്‍മഴപെയ്യവനാരാണ്‌? 
കുഞ്ഞുടുപ്പു തന്നു ഞാ൯(കൊന്ന പൂത്ത...) | ഇക്കിളികോര്‍ത്തൊരു പൂത്താലിയുമായ 
കണ്ണെഴുതി തന്നു ഞാന്‍! കിനാവില്‍ വന്നവനാരാണ്‌? (കല്‍ബിലി.. 
കറുകമാല തന്നു ഞാന്‍! കൂട്‌ തന്നവനാരാണ്‌? 


എന്നിട്ടും നീയെനിക്കായ്‌ ചൂടു പകര്‍ന്നവനാരാണ്‌? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 


ഉള്ളിലുറങ്ങും കുഞ്ഞിക്കിളിയെ 
കിള്ളിയുണര്‍ത്തിയതാരാണ്‌? (കല്‍ബിലി...) 
ചൂളമടിക്കണ ചുണ്ടത്ത 

പുരുട്ടു പുകയണ ചുണ്ടത്ത്‌ 

ഒളിച്ചിരിക്കും തുമ്പപ്പുക്കളി 
ലോടിനടക്കണതെന്താണ്‌? 

പാരത്തിന്നലെ വന്നവനേ।! 

പക്കരമുത്തം തന്നവനേ। 

കടം തരാമോ കടം തരാമോ? 
കൈയിലിരിക്കണ പൂത്താലി (കല്‍ബിലി...) 


1302 


പാതിരാപ്പൂുവുകള്‍ അണിയുക നീ--തിരു- 

വാതിര വിരിയും രാവില്‍! 

കുറുമൊഴി മുല്ലക്കുടിലില്‍ കുരുവികള്‍ 

കുരവയിടും ധനുമാസനിലാവില്‍! 
(പാതിരാ...) 

അമ്പിളിക്കലയുടെ കണ്ണാടി നോക്കി 

അല്ലിയാമ്പല്‍ കമ്മലണിഞ്ഞു! 

പണ്ടു താമരയിതളിലുറങ്ങിയ 

വണ്ടുണര്‍ന്നൊരു തംബുരു മീട്ടി! 
(പാതിരാ...) 

കഥകളിതന്‍ കളകാഞ്ചികളലയും 

കലയുടെ നാടിന്‍ നര്‍ത്തകിമാരേ! 

പുഞ്ചിരിമെഴുകിയ മുററത്തണയുക 

പുതിയൊരു ശീലും താളവുമായി! 
(പാതിരാ...) 


1303 


മാമ്പൂ കണ്ടും മഴവില്ലു കണ്ടും 
മാനത്തുനോക്കിയിരുന്നൂ ഞാന്‍! 
ഓമല്‍ക്കിനാവിന്നു ചിറകുകള്‍ വന്നു 
ഓരോ മോഹവും പുവിട്ടുനിന്നു! 
കരളിന്നുള്ളിലെ കൈതപ്പുങ്കാട്ടിലെ 
കതിരുകാണാക്കിളി പാടിപ്പറന്നു! 

(മാമ്പൂ കണ്ടും...) 
കാക്കച്ചിമാവ്‌ കടിഞ്ഞുലു പൂത്തപ്പോള്‍ 
കാററിന്‍ തേരിലാ കാര്‍മുകില്‍ വന്നു! 
മയിലാട്ടം കണ്ടു മാന്തളിരുണ്ടു 
മാനത്തു ഞാനെത്ര കോട്ടകള്‍ കണ്ടൂ! 

(മാമ്പു കണ്ടും...) 
നോട്ടം തെററാതെ നോക്കിയിരുന്നിട്ടും 
കോട്ടകള്‍ കാററില്‍ തകര്‍ന്നു പോയീ! 
മാമ്പൂ കൊഴിഞ്ഞുപോയ്‌, മഴവില്ലു വ 

മാഞ്ഞുപോയ്‌, 
മാനത്തു നോക്കിയിരുന്നു ഞാന്‍! 

(മാമ്പു കണ്ടും...) 


1304 


കാറേറ, നല്ല കാറേറ, വരു 

നീര്‍മണിക്കാറേറ! 

നീയുണ്ടൊ കൊണ്ടുവന്നു 

നിന്‍െറ വിമാനം--പുഷ്പവിമാനം! 

മിന്നാമിന്നിന്‍െറ പൊന്നുംകിങ്ങിണി 

കൊണ്ടുവരാമോ? 

താമരപ്പുങ്കാവനത്തില്‍ 

താമസിക്കാമോ---താമസിക്കാമോ? 
(കാറ്റേ 

ഒന്നാംകുന്നില്‍ ചക്കരക്കുന്നില്‍ 

മണ്‍കുടിലുണ്ടാക്കാന്‍ 

കണ്‍മണിയെ തോളിലിരുത്തി 

കൊണ്ടുപോകാമോ? കൊണ്ടുപോകാേ 


(കാറേ 
കണ്ണന്‍ചിരട്ടയില്‍ മണ്ണുംവാരി 
കഞ്ഞിവെയ്ക്കേണം! 
പുന്നമരപ്പുന്തണലില്‍ 
ഉണ്ണാന്‍ ചെല്ലേണം൦൦ഉണ്ണാന്‍ ചെല്ലേണ, 

(കാറേ 
1302 


ഓണം പുലര്‍ന്നിട്ടും ഉണ്ണി പിറന്നിട്ടും 
കോരന്നു കുമ്പിളില്‍ കഞ്ഞി! 
പൂരം വന്നിട്ടും പെരുന്നാളു വന്നിട്ടും 
കോരന്നു കുമ്പിളില്‍ കഞ്ഞി! 

മൂന്നാല്‌ നെല്ലരി മുങ്ങണ്‌ പൊങ്ങണണ്‍ 
മൂഴക്കു കുമ്പിളില്‍ കഞ്ഞി 

പൂരം വന്നിട്ടും പെരുന്നാളു വന്നിട്ടും 
കോരന്നു കുമ്പിളില്‍ കഞ്ഞി! (ഓണ 
ചിങ്ങനിലാവത്ത്‌ മുണ്ടകപ്പാടത്ത്‌ 
കിങ്ങിണി കെട്ടി നെല്ലോല! 

കോരന്‍െറ മുററത്ത്‌ 

കൈതവരമ്പത്ത്‌ 

നാണം കുണുങ്ങി ചങ്ങാലി! (ഓണ, 
പുട്ടിലും ചൂടി കട്ടിലും ചാരി 
കുത്തിയിരിക്കും മുത്തമ്മേ! 

പുത്തരി നെല്ലിന്‍െറ ചക്കരച്ചോറിന്നു 
സ്വപ്നം കാണും മുത്തമ്മേ 
നാളത്തെക്കൊയ്ത്തിന്‌ നമ്മുടെ 
കൊയ്ത്തിന്‌ 

മാനം വെളുക്കണം മുത്തമ്മേ! 
കുഞ്ഞരിവാളിന്‍െറ ചിങ്കിലം കേട്ടിട്ട 
നെഞ്ചു കിലുങ്ങണ്‌ മുത്തമ്മേ! (ഓണം 


1306 


ഒന്നാം കുന്നിന്മേല്‍ ഓരടിക്കുന്നിമയേല്‍ 
അന്നു നാമോരോരോ വീടുവെച്ചു! 
വീട്ടിന്നു കല്ലില്ലാ മരമില്ലാ---പിന്നെ 
കാട്ടിലെ കമ്പും മാടോടും! 
ചൂട്ടും മിന്നിച്ചു ചൂട്ടും മിന്നിച്ചു 
കൂട്ടിന്നു വന്നവനാരാണ്‌--അന്നു 
കൂട്ടിന്നു വന്നവനാരാണ്‌? 
വെള്ലാമ്പല്‍പുവിന്‍െറ 
ഹണ്ണാടിപ്പൊയ്കയില്‍ 
വള്ളം തുഴഞ്ഞവനാരാണ്‌--കളി- 
വള്ളം തുഴഞ്ഞവനാരാണ്‌? 
മാമ്പൂുകൊണ്ടൊരു മിന്നും തീര്‍ത്ത്‌ 
മാതളപ്പുകൊണ്ടു മാലയും കോര്‍ത്ത്‌ 
മിന്നാമിനുങ്ങിന്‍െറ കൈത്തിരി നീട്ടി 
മിന്നും മാലയും നാമന്നു കെട്ടി! 
ഒന്നാംകുന്നു,മാ സായന്തനങ്ങളും 
അന്നത്തെപ്പുക്കളും വേര്‍പിരിഞ്ഞു! 
ഓര്‍മ്മകള്‍ നീട്ടുന്ന നെയ്വിളക്കത്തിരു- 
ന്നോരോ ദിവസവും ഞാന്‍ കരഞ്ഞു! 
(ഒന്നാം...) 


1307 


ഓരോ പൂവിലുമോടിവരും കുളി- 
രോണനിലാവേ പോവരുതേ! കുളി- 
രോണനിലാവേ പോവരുതേ! 
പുള്ളിക്കുയിലിന്‍ മണിയറയില്‍--ഒരു 
വെള്ളിലമെത്ത വിരിച്ചു നീ! 
ഓണപ്പൂവിന്‍ സ്വപ്നാവലികളി- 
ലോമനനൃത്തം ചെയ്യൂ നീ! (ഓരോ...) 
തുഞ്ചന്‍ കൊഞ്ചി വളര്‍ത്തിയ കിളിയും 
കുഞ്ചന്‍ തുള്ളിയ പൊന്നാല്‍ത്തറയും 
ചങ്ങമ്പുഴയുടെയോടക്കുഴലും 
നിന്‍കുളിരലയൊളി നുകരുമ്പോള്‍! 
(ഓരോ...) 
വീണിഴപൊട്ടിയ മലനാടിന്‍, മണി- 
വിണമുറുക്കും കുടിലുകളില്‍ 
നാളെ വെളുപ്പിനു ചാര്‍ത്തീടാന്‍ വന- 
മാലകൊരുത്തു കൊടുത്തില്ലേ? (ഓരോ...) 
പൊ൯വയല്‍ കൊയ്യവര്‍, പണ്ടു പിരിഞ്ഞവര്‍ 
വന്നൊരുമിച്ചു പിറന്നാളുണ്ണാന്‍! 
കുന്നലനാട്ടിന്‍ മലര്‍മുററങ്ങളില്‍ 
നിന്‍ പുല്പായ വിരിച്ചു നീ! 
ഉയരുകയായീ, ഉയരുകയായി 
പുതിയൊരു കേരളമുണരുകയായീ! 


(ഓരോ...) 


(ഒന്നാം...) 


(ഒന്നാ ലും 


വയലാര കൃത്‌ 


ഹൃദയമൃദംഗധ്വനികളുമായി 
നിവരുക നവയുഗ നര്‍ത്തകരേ! (ഓ 


1300 


കുരുവി, കുരുവി, കൂടെവിടെ? 
കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ? 
കൂട്ടിലിരിക്കും കുരുവിക്കുഞ്ഞിനു 
കൂട്ടിനാരൊണ്ട്‌ --ഒരു 
കൂട്ടിനാരൊണ്ട്‌? 

അന്തിവിരുന്നിനു രണ്ടു പരുന്തുകള്‍ 
ഇന്നലെ വന്നു കൂട്ടില്‍! 
അങ്ങേക്കൊമ്പില്‍ കൂടുംവെച്ചവര്‍ 
ഇങ്ങേക്കൊമ്പിലിരുന്നു! 
കുരുവിക്കുഞ്ഞിനു കോര്‍ത്തുകൊടുത്ത, 
കുന്നിക്കുരുമണി മാല! 
കുരുവിക്കുഞ്ഞിനു നെയ്മുകൊടുത്തു 
കുഞ്ഞുടുപ്പിനു ശീല! 

പാതിരയ്ക്കാ പനംപരുന്തുകള്‍ 

പല്ലു കടിച്ചതു കേട്ടു--- 

തള്ളക്കുരുവി കിടന്നു ചിലച്ചു: 

“പല്ലു കടിയ്ക്കണതാരാണ്‌?” 
കൊമ്പിലിരുന്നു പരുന്തു പറഞ്ഞു: 

' കൊട്ടടയ്ക്കാപ്പൂളാണ്‌.” 

കിഴക്കു വെള്ളക്കാലുകള്‍ വീശീ 
കുരുവിക്കുഞ്ഞു ചിലച്ചില്ലാ! 
ഈര്‍ക്കിലിയെല്ലും കുരുന്നു ചുണ്ടും 
ബാക്കികിടന്നു കൂട്ടില്‍! (കുരുവി... 


1909 


എരിയുമെന്‍ ഹൃദയത്തിന്‍ 
അനുരാഗകലികേ! 
കരിയാതെ കരിയാതെ കാത്തു ഞാനരികേ 
മറഞ്ഞുപോയ്‌ അകലെയെന്‍ മായാവിമാനം 
പറന്നുപോയ്‌ പിന്നാലെയെന്‍ പ്രേമഗാനം 
(എരിയുമെന്‍...) 
അടുത്തു നാം തങ്ങളില്‍ അകലുവാന്‍ മാത്ര. 
ഉടഞ്ഞുപോയ്‌ മിഴിനീരിലെന്‍ പാനപാത്രം 
അലിഞ്ഞുപോയ്‌ മണ്ണിലെന്‍ കണ്ണീരിന്‍ 
കണിക! 







അതില്‍നിന്നു കുരുത്തതാണീ രാഗകലിക! 


(എരിയുമെന്‍...? 


കൊഴിഞ്ഞീല നി തന്ന കല്യാണമാല! 
കഴിഞ്ഞീല തീരാത്ത സല്ലാപലില। 
മറക്കുമോ ഭവാനെന്‍െറയേകാന്തഗാനം! 
മരിച്ചു ഞാന്‍ വിഴുകിലും നിലയ്ക്കാത്ത 


ഗാനം (എരിയുമെന്‍.... 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 
1310 


കരിന്തിരി കത്തുമീ കളിമണ്‍ വിളക്കുമായ്‌ 
ഇവിടെ ഞാനെത്രനാള്‍ കാത്തിരിക്കും? 
(കരിന്തിരി...) 
പറഞ്ഞീല ഭവാനൊന്നും ദുരെയകന്നു। 
എരിയുന്ന തീയിതില്‍ എണ്ണ പകര്‍ന്നു! 
ഇഴമങ്ങിയില്ലെന്‍െറ ഈ മന്ത്രകോടി 
അഴലിന്‍െറ നിഴലിലായ്‌ അനുരാഗമോടി। 
(കരന്തിരി...) 
പണ്ടു ഞാന്‍ നീര്‍ത്തിയ പനന്തഴപ്പായില്‍ 
ഒന്നിച്ചിരുന്നു നമ്മള്‍ പാടിയ കാലം! 
കണ്ടാലും തീരാത്ത കനകക്കിനാവും 
കന്നിനിലാവും മറന്നുവോ ദേവാ? 


(കരിന്തിരി...) 


131 


പൂച്ചമ്മപ്പെണ്ണിനെ പൂക്കില തുള്ളിച്ച 
പുവാലനണ്ണാനേ! 

തെമ്മാടിയെപ്പോലെ തെണ്ടി നടന്നാല്‍ 
അമ്മൂമ്മ തല്ലൂല്ലേ--നിന്നെ 

അമ്മൂമ്മ തല്ലൂല്ലേ? 

വച്ചില പഴ്ത്തില പച്ചില പഴ്ത്തില 
വച്ചുകളിക്കാനേ! 

മേടവെയിലത്തു മണ്ണിലിറങ്ങിയാല്‍ 
മേലൊക്കെപ്പൊള്ളൂല്ലേ--നിന്‍െറ 
മേലൊക്കെപ്പൊള്ളൂല്ലേ? (പൂച്ചമ്മ...) 
പുള്ളിക്കരവച്ച പഞ്ഞിയുടുപ്പിട്ട 
പൂവാലനണ്ണാനേ! 

കണ്ടെടത്തെങ്ങാണ്ടു കട്ടു തിന്നാന്‍ ചെന്നു 
കഞ്ഞിക്കലം നുൂണ്ടോ--നീ 

കഞ്ഞിക്കലം നുണ്ടോ? (പൂച്ചമ്മ...) 
ഒററയ്ക്കു ഞാനെന്‍െറ കൂട്ടുകാരില്ലാതെ- 
മുററത്തിരിക്കുന്നു!--വീട്ടു- 
മുററത്തിരിക്കുന്നു! 

നീയിങ്ങു വന്നെന്‍െറ നീലപ്പുല്‍പ്പായിന്മേല്‍ 
നൃത്തം ചവിട്ടാമോ--ഒരു 

നൃത്തം ചവിട്ടാമോ? (പൂച്ചമ്മ...) 
വച്ചപ്പിലാവിലത്തൊപ്പി കുത്തിത്തരാം 
ഉച്ചയ്ക്കു ചോറു തരാം 

കാട്ടിലെത്തുമ്പിയെ കല്ലും ചുമപ്പിച്ചു 
കൂട്ടിന്നയയ്ക്കാം ഞാന്‍--കുടെ 
കൂട്ടിന്നയയ്ക്കാം ഞാന്‍ (പൂച്ചമ്മ...) 
വാണ്ടന്‍ മാവിന്‍െറ മുക്കുത്തി മോഷ്ടിച്ച 
പൂവാലനണ്ണാനേ 

വുഞ്ചായക്കൊമ്പത്തെ 


കാററിന്‍െറ തോളത്തെ- 
യുഞ്ഞാലിലാടിയ്ക്കാം---നിന്നെ. 









യൂഞ്ഞാലിലാടിയ്ക്കാം (പൂച്ച 
1312 

ഒരുകിണ്ണം ചന്ദനവുംകൊ- 
ണ്ടോടിനടക്കും വെണ്ണിലാവേ! 
കാത്തിരിപ്പു കൈക്കുമ്പിളുമായ്‌ 
കാട്ടുപൂുവിന്‍ ഹൃദയം! (ഒരു കിക്ഠ 


ശംഖുപുഷ്പം കണ്ണെഴുതീ! 
കിങ്ങിണി കെട്ടീ രാജമല്ലി! 
പാട്ടും നിര്‍ത്തിയുറങ്ങിയതെന്തിനു 
പാതിരാക്കുയിലേ। -_-നീ 
പാതിരാക്കുയിലേ! (ഒരു കിണ്ണ 
നിറഞ്ഞ വിണ്ണില്‍ നിന്നോടൊത്തൊരു 
നൃത്തം വച്ചവളാരാണ്‌? 
നിനക്കു നല്ലൊരു പുഷ്പവിമാനം 
തന്നതാരാണ്‌? 
പറഞ്ഞുതന്നാല്‍ പനിനീര്‍മുത്തുകള്‍ 
പകരം നല്കാം ഞാന്‍! (ഒരു കിണ്ണ 
ഒരിക്കലെങ്കിലുമൊരിലെങ്കിലു- 
മൊന്നെന്നരികിലിറങ്ങേണം! 
കിളുന്നു കവിളിന്‍ നുണക്കുഴിക്കൊരു- 
കിള്ളു നല്‍കേണ 
മനസ്സിനിണങ്ങിയ ചുണ്ടിലൊരിത്തിരി 
മധുരം പകരേണം! 
താമരവിശറികള്‍ വീശി വീശി 
തളര്‍ന്നുറങ്ങേണം! 


1913 


പാതിരാപ്പു നല്കാം ഞാന്‍! 

പകരമെന്തു നല്കീടും? 

കാല്‍വിരലാല്‍ കളം വരയ്ക്കും 

കളിത്തോഴീ--എന്‍െറ കളിത്തോഴ്‌! 
(പാതിരാപ്പൂ. 

വീട്ടിലൊററയ്ക്കോടിനടക്കും; 


(ഒരു കിണ്ണം 


വിരുന്നുകാരീ കൊച്ചു വിരുന്നുകാരീ! 
മിഴിയിണയിലെപ്പുക്കളെന്തേ 
കൊഴിഞ്ഞുപോയി --എന്തേ 
കൊഴിഞ്ഞുപോയി? 
നാക്കെടുത്താല്‍ മുത്തുതിരും 
നാണക്കുടുക്കേ--കൊച്ചു 
നാണക്കുടുക്കേ 

കിളിമൊഴിയുടെ കിങ്ങിണിയെന്തേ 
കളഞ്ഞുപോയോ --എന്തേ 


(പാതിരാപ്പൂ. 


കളഞ്ഞുപോയോ? 
ഒരിക്കലെന്‍ മണിയറയില്‍ നീ 
ഒരുങ്ങിടുംനേരം! 
കവിളത്തേ തിരുമധുരം- 
പകര്‍ന്നെടുക്കും---ഞാന്‍ 
പകര്‍ന്നെടുക്കും! 


1314 


പൂത്താരമതിലകത്ത്‌ 

പൂത്തല്ലോ പൊന്നിലഞ്ഞി! 
പൊന്നിലഞ്ഞിപ്പൂവിറുക്കാന്‍ 
പെണ്‍കിടാവേ പോണില്ലേ? 
ആയിലഞ്ഞിപ്പുവിറുക്കാന്‍ 

ആരുമാരും പോണില്ല! 

കന്നിമണ്ണിന്‍ കലവറയില്‍ 

പൊന്നു വിളഞ്ഞു---പാടം - 

പൊന്നു വിളഞ്ഞു! (പൂത്താര...) 
കാത്തുനില്‍ക്കും കതിരുകള്‍ക്കു- 
കൈനിറയെ കിങ്ങിണി! 

കൊയ്യാന്‍ വരും പെണ്‍കിടാവിന്‌ 

മെയ്‌ നിറയെ കിക്കിളി! (പുത്താര....) 
വിത്തു പാകിയ കൈകള്‍കൊണ്ടു 
വീണമീട്ടും കൂട്ടുകാരാ! 

ഇനിയും ഞാനെമത്രകാലം 
മനപ്പായസമുണ്ണേണം? 
ഇന്നലത്തെക്കൊയ്ത്തിനു ഞാന്‍ 

നിന്നെ മുട്ടി നിന്നനേരം! 
കിലുകിലെച്ചിരിച്ചതെന്തിന്‌ 

തരിവളകള്‍ നിന്‍ കൈയില്‍? (പൂത്താര...) 


1315 


മാനത്തൊരു വില്ലു കുലച്ച്‌ 
മണ്ണിലേക്കൊരു കണ്ണുംവച്ച്‌ 

മലരമ്പുകള്‍ തൂകിയതെന്തിനു 
മണിമണിപോലൊരു പെണ്ണ്‌! 

“ചന്ദ്രക്കല പുത്തപോലെ! 

ചന്ദനലത പൂത്തപോലെ!” 
എഴുപതുനില മാളികമോളിലി- 
തേതൊരു രാജകുമാരി? 

ചന്ദ്രക്കല പൂത്തതല്ലാ 

ചന്ദനലത പൂത്തതല്ലാ॥” 

സ്വപ്നത്തിന്‍ തേരില്‍ വരുന്നു 
സ്വര്‍ഗ്ഗത്തിലെ രാജകുമാരി! 

മാലാഖകശ പെററുവളര്‍ത്തിയ രാജകുമാരീ! 
മഠനത്തെല്ലാ ദൈവങ്ങള്‍ക്കും സുഖമല്ലേ? 


(പാതിരാപ്പൂ...) 


വയലാര്‍ കൃതിക, 


(പാതിരാപ്പൂ...) | കരിമണ്ണില്‍ കനകക്കമ്പിളി നെയ്മവര്വേ 


കണിവെയ്ക്കുക കപ്പം നല്കുക കര്‍ഷക 
മാനം കണ്ടൊരു കണിവെയ്ക്കാനാളില്ലം। 
മാലാഖകളുടെ മഞ്ചലെടുക്കാനാളില്ല। 
വെള്ളിത്താലം കൊണ്ടുവരാം! 
വെണ്‍കൊററക്കുട കൊണ്ടുവരാം! 
വിണ്ണിലെ മാളിക തീറുതരാം! 
മണ്ണിലൊരുപിടി നല്കാമോ? 
വെണ്‍കൊഠററക്കുട വേണ്ടാ! 
വിണ്ണിലെ മണിയറ വേണ്ടാ! 
പൊന്നു കായ്ക്കണ മണ്ണിലേക്കൊരു 

. കണ്ണുംവേണ്ടാ 
മാലാഖകള്‍ പെററുവളര്‍ത്തിയ രാജകുമാര 
മാനത്തീ മിന്നണതൊന്നും പൊന്നല്ലാ! 
വെണ്‍തികങ്കള്‍ കിണ്ണം തുള്ളിച്ചേ വെട്ടം 

കാണിച്ചേ! 

പെണ്‍കൊടിമാര്‍ നൃത്തം വെയ്ക്കും 
സ്വര്‍ഗ്ഗം നാണിച്ചേ --അയ്യേ 
സ്വര്‍ഗ്ഗം നാണിച്ചേ! 


1316 


മെഴുകുതിരികളേ! 

മെഴുകുതിരികളേ! 

തൊഴുതു തൊഴുതു മിഴിയടഞ്ഞ 

മെഴുകൂുതിരികളേ! 

താരകള്‍ നാടു കണ്ടു താലമുഴിയുവാന്‍ 

ദേവതമാര്‍ മണ്ണില്‍ വന്നു 

മാലയണിയുവാന്‍! 

മന്ത്രമോതി മതിലകത്തു മണികിലുക്കും 

കൈകളില്‍ 

നിന്നുതൊഴുതു മിഴിയടഞ്ഞ 

മെഴുകുതിരികളേ! 

താരകള്‍തന്‍ നാട്ടിലില്ല 

താമരപ്പുങ്കാവുകള്‍! 

താരകള്‍തന്‍ നാട്ടിലില്ല 

താലികെട്ടും പാട്ടും! 

താരകള്‍തന്‍ മതിലകത്തു 

തലമുറകള്‍ക്കപ്പുറത്തു- 

കണ്ടുമുട്ടിയ കാമുകരുടെ കഥയറിയാമോ? 
(മെഴുകു...) 

മഴമുകിലുകള്‍ പൂത്തുനിന്ന 

മാനത്തെ കാടുകളില്‍, 

കാനനജലദേവതമാര്‍! 

കാത്തുനിന്ന കാടുകളില്‍, 

ഒരു കാമുകി കണ്ണെറിഞ്ഞു! 

ഒരു കാമുക നോടിവന്നു! 


തെരഞ്ഞടുത്ത ഗാനങ്ങള്‍ 





10. 
കാടുകളില്‍ കായ്ച്ചുനിന്ന കലയും പ്രതിഭയുമനന്തശ ക്ലിയു. 
കനി പറിച്ചു തിന്നൂ! മിതിനെ വളര്‍ത്തീ। 
'ആദ'മന്നൊരു പാട്ടു പാടി തോററില്ലാ, തോററില്ലാ 
$ ഹവ്വ'പിന്നെയേററുപാടി നീലാകാശപഥങ്ങളിലെത്തിയ 
അന്നവരൊരു തലമുറതന്‍ കാലത്തിന്‍െറ കരങ്ങള്‍। (വിപ്ലവം 
കന്നിനിലാത്തിരി കൊളുത്തി। ടു 
മുല്ലമലര്‍ മാല ചൂടി 1310 
ലലം നൃത്തമാടി! 
അതുകൊണ്ടൊരു വടി ചുഴററിയവിടെ സ്വപ്നം കാണും ഹൃദയങ്ങള്‍ക്കൊരു 
വന്നു ദൈവം | സ്വാഗതഗാനംപോലെ। 
പറുദീസയില്‍നിന്നവരെ കുടിയിറക്കീ വിശ്വപ്രകൃതിയണിഞ്ഞു നടക്കു 
വം മനശ്വരപുളകംപോലെ! 
എന്തിനെന്തിനവരിരുവരും സര്‍വ ുരളിലുണ്നമു 
അന്നുമുതല്‍ പാപികളായി! പകാ യ്‌ ര്‍ 
കനി പറിച്ചവര്‍ ഇലയുടുത്തവര്‍ ടയ അര 
ഇണചേര്‍ന്നവര്‍ പാപികളായി! മുന്നിലപാരത കൊയ്യാനെത്തിയ 
താരകള്‍തന്‍ നാട്ടില്‍നിന്നു പൊന്നരിവാള്‍ക്കല ചൂടി 
താഴെ വന്ന തലമുറകള്‍! റഷ്യേ വിടരുക വിടരുക വി പ്പിവ- 
കനി പറിച്ച കൈയുകളാല്‍ രക്ൃടപതാകയുമായി! (സ്വപ്നം... 
കറപിടിച്ച കൈയുകളാല്‍ കാലം കേട്ടു നിന്നെയുണര്‍ത്തിയ 
പറുദീസകള്‍ പണിതുയര്‍ത്തിയ ഗാനാലാപനശൈലി 
കഥയറിയാമോ--പുതിയ മോഹങ്ങള്‍ ബലിപീഠമുയര്‍ത്തിയ 
കഥയറിയാമോ? (മെഴുകു...) മോഹനസംഗരശൈലി 
ഉച്ചലദണ്ഡകടാഹവിജ്യംഭിത- 
1917 ദിഗ്ജയവിപ്പവഭേരി! 
മണ്ണും വിണ്ണും കുളിര്‍കോരിയിടും 
വിപ്ലവം ജയിക്കട്ടെ! മ ട് ര (സ്വപ്നം...) 
വിശ്വപ്രകൃതിയെ കീഴടക്കു൦-യുഗ- യുഗങ്ങള്‍ നീന്തിനടക്കും ഗംഗയില്‍ 
വിപ്ലവം ജയിക്കട്ടെ! യുഫ്രട്ടീസില്‍ ദൈഗ്രീസില്‍ 
ഇന്നല്ലാ ഇന്നലെയല്ലാ നൈലില്‍ യാങ്റ്റ്സിയിലന്നു വിടര്‍ന്നു 
ഇവിടെ മനുഷ്യന്‍ ജനിച്ചനാള്‍മുത- വോള്‍ഗയുണര്‍ത്തിയ ചലനങ്ങള്‍! 
ലാരംഭിച്ചു---ഈ വിപ്ലവ- നഭസ്സില്‍ നിത്യവെളിച്ചം ചാര്‍ത്തിയ 
മാരംഭിച്ചു നവംബറേഴിന്‍ കിരണങ്ങള്‍! 
മതവും വിധിയും മരിച്ച ദൈവവു- നവഗ്രഹങ്ങളില്‍ ന്ൃത്തംവെയ്ക്കും 
മിതിനെയെതിര്‍ത്തു നവംബറേഴിന്‍ കിരണങ്ങള്‍! 
തോററില്ലാ തോററില്ലാ ഇതളുകളായിരമിതളുകള്‍ വിരിയും 
വാററു വിതച്ചു കൊടുങ്കാററു കൊയുന്ന പനിനീര്‍പ്പുക്കളുമായി; 
മാലത്തിന്‍െറ കരങ്ങള്‍! (വിപ്ലവം...) | നിനക്കു ഭാവുകമരുളുകയല്ലോ രി 
5 വിപ്ലവമിവിടെ നയിച്ചതു തൊഴിലാളി! | നിന്‍പ്രിയഭാരതഭുമി! പത്യ 


ഈ ഭൂമി മനോഹരമാക്കിയ തൊഴിലാളി! 

വ്പഞ്ചസത്യാന്വേഷകരെല്ലാം ഞങ്ങടെ 
കൂടെ! 

 വാചകന്മാരെല്ലാമെല്ലാം ഞങ്ങടെ കുടെ! 

ഇന്നല 

നല്ലാ ജന്നലെയല്ലാ 

പ വിട്ടെ യുഗങ്ങള്‍ വിടര്‍ന്ന നാള്‍മുത- 


[ചവ 
രംഭിച്ചൂയ ഈ വിപ്പവ- 


1310 


നമോസ്പുതേ! 
നമോസ്പുതേ! 
നവഭാരത ജനനീ 


നമോസ്മുതേ! 


1030 


പാഞ്ചജന്യങ്ങള്‍-._ഞങ്ങള്‍ 
പാഞ്ചജന്യങ്ങള്‍! 

പാണ്ഡവ കൌരവ സംഗരഭൂവിലെ 
രഭാവഗീതങ്ങള്‍--ഞങ്ങള്‍ 
ഭാവഗീതങ്ങള്‍! 

അബ്ദകോടികള്‍ രൂപം നല്‍കിയ 
തപോധനന്മാര്‍! 
വിഗ്രഹങ്ങളുടച്ചുവാര്‍ക്കും 
വിശ്വചൈതന്യങ്ങള്‍! 
സിന്ധുഗംഗാ സമതലഭുമിയില്‍ 
നിന്നുവരുന്നു---ഞങ്ങള്‍! 
തമസോമാ ജ്യോതിര്‍ഗമയകള്‍ 
പാടിവരുന്ന! 

പത്മയില്‍ തമസയില്‍ ഭാരതപ്പുഴയില്‍ 
തര്‍പ്പണം ചെയ്തു 
ഗോദാ൨.രിയില്‍ കാവേരിനദിയില്‍ 
ഗോപുരമണിയടിച്ചു!---ഞങ്ങള്‍ 
ഗോപുരമണിയടിച്ചു! 
പ്രാണഹര്‍ഷങ്ങള്‍--മണ്ണിന്‍ 
പ്രാണഹര്‍ഷങ്ങള്‍! 
ശുഭയുഗകര്‍ഷകയാഗഭുവിലെ 
ശുദ്ധിപര്‍വങ്ങള്‍! 

സ്വര്‍ഗ്ഗഗംഗയെ പാടിയുണര്‍ത്തിയ 
ഭഗീരഥന്മാര്‍! 

വിപ്പവങ്ങള്‍ വിതച്ചുകൊയ്യും 
വിശ്വദര്‍ശനങ്ങള്‍! 
കാലച്രക്രഭമണപഥങ്ങള്‍ 

കണ്ടു വരുന്നു---ഞങ്ങള്‍! 
പ്രണവങ്ങള്‍ ജനഗണമനകള്‍ 
പാടിവരുന്ന! 

വിന്ധ്യ ഹിമാലയ സഹ്യഗ്രികളില്‍ 
വിളക്കു വച്ചു! ഴ 

ദര്രാനംഗലില്‍ നാഗാര്‍ജ്ജുനയില്‍ 
കര്‍ഷകരഥം തെളിച്ചു---ഞങ്ങള്‍ 
കര്‍ഷകരഥം തെളിച്ചു! (നമോസ്മുതേ....) 


1320 


കിലുകിലുക്കാം ചെപ്പുകളേ! 
കിളികളേ! കിളികളേ! 
തുയിലുണരു, തുയിലുണരു, 
കിളികളേ! കിളികളേ! 
പുഞ്ചവയല്‍ പെണ്‍കിടാവിനു 
പൂത്തിരുന്നാളിന്നാണ്‌! 
നിറയമ്പുത്തരി നാളാണ്‌! 
വിശറിപ്പനയോലക്കുടയുടെ കീഴേ 
ഓലക്കുടയുടെ കീഴേ 


(നമോസ്തുതേ...) 


വയലാര്‍ കൃതിക 


വിരിയുന്നൊരു കൊന്നപ്പൂങ്കുല പോല്പലെ __ 

കൊന്നപ്പൂമ്കുലപോലെ 

തുമ്പപ്പൂ മാലയുമിട്ടവള്‍ 

തുമ്പി തുള്ളും നാളാണ്‌! 

നിറയമ്പുത്തരി നാളാണ്‌| 
(കിലുകിലുക്കാം, 

ഓണവില്ലുമായോണവില്ലുമായ്‌ 

ഓടിവരാം ഞങ്ങള്‍! 

നാടോടിപ്പാട്ടുകള്‍തന്‍ 

നറുതേന്മൊഴി നല്‍കാം! 

മുത്തശ്ലിക്കഥകളിലെ 

മുത്തു തരാം ഞങ്ങള്‍! 

പുതിയ കൊയ്ത്തുപാട്ടുകള്‍ തന്‍ 

പുല്ലാങ്കുഴല്‍ നല്‍കാം! (കിലുകിലുക്കാം...! 


1321 


കണ്‍മുമ്പില്‍ നിന്നു ചിരിക്കും! 
കാണാതെ വന്ന്‌ കഴുത്തു ഞെരിക്കും! 
(കണ്‍...) 
മാന്യത നടിച്ചു നടക്കും--നിങ്ങള്‍ 
മനുഷ്യരാണെന്നാരു പറഞ്ഞു--* നിങ്ങള്‍ 
മനുഷ്യരാണെന്നാരു പറഞ്ഞു? (കണ്‍...) 
പരിഷ്കാരം തുന്നിത്തന്നൊരു 
പട്ടുകുപ്പായത്തില്‍--നിങ്ങടെ 


| പടടുകുപ്പായത്തില്‍; 


പൊട്ടിപ്പഴുതിട്ടു പൊററപിടിച്ചപൊരു 
കുഷ്ഠപ്പുണ്ണാണു ഹൃദയം!---നിങ്ങടെ 
കുഷ്ഠപ്പുണ്ണാണു ഹൃദയം! (കണ്‍...) 
ആയുര്‍വേദത്തില്‍; 
അഷ്ടാംഗഹൃദയത്തില്‍; 

അതിനു മരുന്നില്ലാ-- 

അതിനു മരുന്നില്ലാ! 

മതങ്ങള്‍ പണിയും മന്ത്രപ്പുരയിലും; 
അതിനു മരുന്നില്ലാ-- 
അതിനു മരുന്നില്ലാ. 


1322 


ചിരിക്കൂ! ചിരിക്കൂ! ചിരിക്കു! 
ചിത്രശലഭമേ നീ! ചിരിക്കു! 
ഇന്ദ്രനീല ഗോപുരനടയില്‍; 
കിങ്ങിണിപ്പു പുത്ത രാവില്‍; 
കണ്ടു നമ്മള്‍ കണ്‍കുളിര്‍ന്നു; 
കതിര്‍കിരീടം തന്നു നീ! 
കണ്ണടച്ചാല്‍ ഓടിവരും നീ! 
പള്ളിയുഞ്ഞാലാടും നീ! 
പഞ്ചവര്‍ണ്ണപ്പുഞ്ചിറകിന്മേര; 
പഞ്ചാരയുമ്മ നല്കും ഞാന്‍! 


(കണ്‍...) 


(ചിരിക്കു... 


(പിരിക്കൂ...? 


തെരഞ്ഞെടുത്ത ഗാനങ്ങള്‍ 










1031 
യ വിഷം വലു 
തുളി കകക; 
വസന്തദേവതയാണു നീ! (ചിരിക്കൂ...) വായ്ത്താരി; 
1323 107 - 4,01൬. 


കുട്ടനാടന്‍ പുഞ്ചകളെ പൊന്‍മുടികള്‍ 
ചൂടിച്ചു- 
പട്ടാഭിഷേകം ചെയ്യുമെഫേസീറ്റി! 
പാലക്കാടന്‍ വയലുകളെ പവിഴപ്പത്തായ 
ങ്ങളാക്കാന്‍- 
ഫാക്ടംഫോസ്‌ നിര്‍മ്മിക്കുമെഫേസീറ്റി। 
കുറ്റിയാടി താഴ്വരയില്‍ കാസര്‍ഗോട്ടെ 
തീരുഭൂവില്‍- 
കല്പവ്യക്ഷക്കുടകള്‍ നീര്‍ത്തുമെഫേസീറ്റി! 
ദേവികുളം മലയിലും വയനാടന്‍ കാട്ടിലും... 
തേയിലച്ചെടി കിളുന്തുകൂട്ടുമെഫേസീറ്റി। 


ഗായിക: കെ.പി.എ.സി. സുലോചന 


തലയ്ക്കു മീതേ ശൂന്യാകാശം! 

താഴേ മരുഭൂമി! 

തപസ്സുചെയ്യും വേഴാമ്പല്‍ ഞാന്‍; 
ദാഹജലം തരുമോ? 
ദാഹജലം തരുമോ? (തലയ്ക്കു...) 
അഴലിൻ പഞ്ചാഗ്നി നടുവില്‍; 
അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോള്‍ (അഴ...) 
തൊഴുകൈക്കുടം നീട്ടും; 


ആത്മാവിലിത്തിരി- കാട്ടിലെ റബറിനു മുലപ്പാല്‍ നല്കീ; 
തീര്‍ത്ഥജലം തരുമോ? കാപ്പിക്കും-കുരുമുളകിനും-കമ്മലു നല്കീ; 
തീര്‍ത്ഥജലം തരുമോ? (തലയ്ക്കു...) | മലയാളപ്പെണ്‍മണിക്കു നിത്യയൌാവനം 


മരണം വാതില്ക്കലൊരു നാള്‍- 
മഞ്ചലുമായ്‌ വന്നു നില്‍ക്കുമ്പോള്‍! (മര...) 
ചിറകടിച്ചെന്‍ കൂടു തകരും നേരം 

ജീവജലം തരുമോ? 

ജീവജലം തരുമോ? (ചിറകടി...)(തലയ്ക്കു...) 


നല്കുന്നൊരു- 
മധുരമധുര സ്വപ്നമണിയുമെഫേസീടി। 
എഫ്‌.എ. സിഗ്റി. 


1322 


എഫ്‌.എ.സി റ്റി ക്കുവേണ്ടി ഗായകര്‍: യേശുദാസ്‌, എസ്‌. ജാനകി 

എഴുതിയ ഗാനം ഞാറ്റുവേലപ്പെണ്ണേ, പെണ്ണേ! 
കാറ്റുപായ തോണിയില്‍ നീ- 

1324 കൊണ്ടുവന്നതെന്താണ്‌? 


പുന്നെല്ലിനു പൂങ്കുളിരോ? 
പുവുകള്‍ക്കു പനിനീരോ? 
കര്‍ക്കടകത്തിനും മക്കള്‍ക്കും 
പൊന്നരമണിയോ! 
പൂങ്കുളിരല്ല-പനിനീരല്ല! 
പൊന്നാരമണിയല്ല! 
ഫാക്ടിന്‍െറ വളപ്പുരയില്‍നിന്നും- 
യുറിയ-ഫാക്ടം ഫോസ്‌ കാംപ്ലക്സ്‌ 
സൂപ്പര്‍ ഫോസ്‌ഫേറ്റ്‌... സള്‍ഫേറ്റ്‌! 
കാലവര്‍ഷം കാത്തുകിടക്കും പാടങ്ങള്‍ 
കാതുകളിന്നലെ ഉഴുതുമറിച്ച പാടങ്ങള്‍! 
ഇടവപ്പാതിയില്‍ മുങ്ങിത്തോര്‍ത്തിയ 
പാടങ്ങള്‍- 
ഇത്രേം നാളു കാത്തിരുന്നതു നിന്നെയല്ലേ? 
പെണ്ണേ! നിന്നെയല്ലേ? 


സംഗീതം: എം.ബി. ശ്രീനിവാസ്‌ 
ഗായകര്‍: യേശുദാസ്‌, കോറസ്‌ 


പുങ്ചവയല്‍പ്പെണ്ണിന്‌ പുത്തിരുന്നാള്‍്‌! 
പുന്നെല്‍ക്കതിര്‍ക്കുലയാലമ്മവീടിന്‍ : 
പുമുഖത്ത്‌- 

സ്വര്‍്ണ്ത്തോരണം തുക്കുന്ന പുത്തിരുന്നാള്‌! 

വായ്ത്താരി; 

നിറയ, പുത്തരിനാള്‍-ഇന്ന്‌ 

നിറയം പുത്തരിനാള്‍്‌! 

വിത്തെറിഞ്ഞു വിതവെടുത്ത നമ്മുടെകുടെ- 
ഈ 

വിപ്പവത്തിനു മുമ്പില്‍ നിന്നാരാര്‌? 

വായ്ത്താരി: 

൨. ൭൩.൩൬. 





അനുബന്ധങ്ങള്‍ 


അവതാരികകളും പഠനങ്ങളും 


എന്‍.വി. കൃഷ്ണവാരിയര്‍ 
ജി. ശങ്കരക്കുറുപ്പ്‌ 
മുണ്ടശ്ശേരി 
എം.കെ. സാനു 


അനുബന്ധം 1 


1975 ഒക്ടോബര്‍ 23-ാം തീയതി വൈകുന്നേരം ചേര്‍ത്തലയിലെ ഗ്രീന്‍ ഗാര്‍ഡന്‍സ്‌ 
ആസ്പത്രിയില്‍ രോഗബാധിതനായ വയലാര്‍ രാമവര്‍മ്മയെ ഞങ്ങള്‍ ചെന്നു കാണു 
മ്പോള്‍ അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. എങ്കിലും, ആപദ്ഘട്ടം നീങ്ങിക്കഴി 
ഞ്ഞിരിക്കുന്നു എന്നും, തന്‍െറ തൂലികയില്‍നിന്ന്‌ ഉറന്നൊഴുകുന്ന കവിതകളും ഗാനങ്ങളും 
വായിക്കുന്നതിനും കേള്‍ക്കുന്നതിനും ചെവികൂര്‍പ്പിച്ചിരിക്കുന്ന ലക്ഷോപലക്ഷം ആരാധ 
കരെ ആഹ്യാദിപ്പിച്ചുകൊണ്ട്‌ ഇനിയും എത്രയോ വര്‍ഷങ്ങള്‍ അദ്ദേഹം ജീവിച്ചിരിക്കു 
മെന്നുമുള്ള വിശ്വാസമാണ്‌ ആ സന്ദര്‍ശനം എന്നിലുളവാക്കിയത്‌. സംഭവിച്ചത്‌, പക്ഷേ, 
മറെറാരുവിധമായിപ്പോയി. നാലു ദിവസംകൂടി കഴിഞ്ഞ്‌, ഒക്ടോബര്‍ 27-ാം തീയതി 
രാവിലെ നാലുമണിക്ക്‌ തിരുവനന്തപുരം മെഡിക്കല്‍ കോളജ്‌ ആസ്പര്രിയില്‍വെച്ച്‌ 
അദ്ദേഹം കുടുംബാംഗങ്ങളെയും വിപുലമായ സുഹൃദ്വലയത്തെയും മാത്രമല്ല, കേരളീ 
യരെ ആകെത്തന്നെ, അഗാധമായ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട്‌ ഇഹലോകജീവിതം 
വെടിഞ്ഞു. ഇതിനുമുമ്പ്‌ ഒരു കവിയോടും പ്രദര്‍ശിപ്പിച്ചിട്ടില്ലാത്ത സ്നേഹാദരങ്ങളോടെ 
കേരളീയജനത അദ്ദേഹത്തിന്‍െറ ഭാതികശരീരം ഭസ്മാന്തമായിത്തീരുന്ന ദൃശ്യം 
സ്തബ്ധമായി, അശ്രുപൂര്‍ണ്ണമുഖമായി, ഗദ്ഗദകണ്ഠമായി നോക്കിനിന്നു. 

അതിനുശേഷം ആറു മാസങ്ങള്‍ കഴിഞ്ഞിരിക്കുന്നു. 1948 മുതല്‍ 1961 വരെയുള്ള 
കാലഘട്ടത്തിനിടയ്ക്ക്‌ പ്രസിദ്ധപ്പെടുത്തിയ ഏഴു സമാഹാരങ്ങളിലും ഒരു ഖണ്ഡകാവ്യ 
ത്തിലും അടങ്ങിയവയും, 1961-നു ശേഷമുള്ള പതിനഞ്ചു വര്‍ഷങ്ങളില്‍ രചിക്കപ്പെട്ടവയും 
സമാഹരിക്കപ്പെടാതെ പല ആനുകാലികങ്ങളിലായി ചിതറിക്കിടക്കുന്നവയുമായ അദ്ദേഹ 
ത്തിന്‍െറ കവിതകള്‍ ഒന്നിച്ചുചേര്‍ത്ത്‌ തയ്യാറാക്കുന്ന ഈ സമാഹാരത്തിനൊരു അവ 
താരിക കുറിക്കുവാന്‍ എന്നോടാവശ്യപ്പെട്ടിരിക്കുകയാണ്‌. എഴുതുവാന്‍ പേന കൈയിലെ 
ടുക്കുമ്പോഴെല്ലാം എവിടെ തുടങ്ങണമെന്നും എന്തെഴുതണമെന്നും അറിയാതെ ഞാന്‍ 
അമ്പരന്ന്‌ ഇരുന്നുപോവുന്നു. 

ഇരുപത്തഞ്ചു വര്‍ഷങ്ങള്‍ നീണ്ട ഒരു സൌഹൃദബന്ധമാണ്‌ ഞങ്ങള്‍തമ്മിലുണ്ടാ 
യിരുന്നത്‌. 1950-ല്‍ “കൊന്തയും പൂണൂലും” എന്ന 21 കവിതകളടങ്ങിയ തന്‍െറ കൃതിക്ക്‌ 
അവതാരികയെഴുതുവാന്‍, സാഹിത്യപ്രവര്‍ത്തക സഹകരണസംഘത്തിന്‍െറ അദ്ധ്യക്ഷ 
നെന്ന യോഗ്യത പരിഗണിച്ചാവണം, വയലാര്‍ തെരഞ്ഞെടുത്തത്‌ എന്നെയായിരുന്നു. 
അന്ന്‌ മലയാളസാഹിത്ൃത്തില്‍ താരതമ്യേന നവാഗതരായിരുന്നു ഞാനും വയലാറും. 
പായം എനിക്കേറുമെങ്കിലും, എന്നെ അപേക്ഷിച്ചെത്രയോ കൂടുതല്‍ പ്രസിദ്ധി അന്നു 
ഒന്നെ വയലാറിനുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയോട്‌ തനിക്കുള്ള ആദരാതിരേകം 
ആവിഷ്കരിക്കുന്ന എട്ടു കവിതകള്‍ ഉള്‍ക്കൊള്ളുന്ന “പാദമുദ്രകള്‍” എന്ന സമാഹാരം 
40-ല്‍ അദ്ദേഹം പ്രസിദ്ധീകരിചിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷരാഷ്ര്രീയപ്രവര്‍ത്തന 
ടം ചൂടും വെളിച്ചവും തങ്ങളുടെ കൃതികളിലേക്ക മാരും ധപ 
രുടെ വിപ്പവാവേശത്തിന്‌ മൂര്‍ത്തവും സുന്ദരവും ഈ 09% പ 
യുട്ടെ വുമായ ആവിഷ്കാരം നങദ്കുന്നതിനു ശ്രമിച്ചിരുന്ന യം 
വയ സണിയില്‍ ശ്രീ പി.ഭാസ്കരന്‍, ശ്രീ ഒ.എന്‍.വി. കുറുപ്പ്‌ എ ഡാം 

റും തന്‍െറ സ്ഥാനം ചോദ്യംചെയ്യാനാവാത്ത വിധത്തില്‍ ഉറപ്പിച്ചു കഴിഞ്ഞരരുന്നു. 


1036 


ഈ പരിതഃസ്ഥിതിയില്‍ അദ്ദേഹത്തിന്‍െറ കവിതാസമാഹാരത്തിന്‌ എന്‍െറ അവതാരി, 
ഒരുവിധത്തിലും ഉപകരിച്ചേക്കുകയില്ലെന്ന ഭയം എനിക്കുണ്ടാകാതിരുന്നില്ല. എങ്കിലു 
വയലാര്‍ ആവശ്യപ്പെട്ടു എന്നതു നിമിത്തം ഞാനതെഴുതി. ആ അവതാരിക അച്ചടിച്ച 
കഴിഞ്ഞിട്ടാണ്‌ കോട്ടയത്തു സാഹിത്യപ്രവര്‍ത്തക സഹകരണ സംഘത്തില്‍വെം 
വയലാര്‍ രാമവര്‍മ്മയെ ഞാന്‍ ആദ്യമായി കണ്ടത്‌. അന്നദ്ദേഹത്തിന്‌ ഇരുപത്തിരണ്ടേ 
ഇരുപത്തിമൂന്നോ വയസ്സേ ആയിരുന്നുള്ളു. 

ആ ആദ്യസന്ദര്‍ശനത്തിനും ചേര്‍ത്തല ഗ്രീന്‍ ഗാര്‍ഡന്‍സ്‌ ആസ്പത്രിയില്‍ലെ ച്ച 
ണ്ടായ അവസാനസന്ദര്‍ശനത്തിനും ഇടയ്ക്കുള്ള കാല്‍ നുററാണ്ടുകാലത്ത്‌ കത്തി 
പാടുകളിലൂടെയും നേരിട്ടും അദ്ദേഹവുമായി സമ്പര്‍ക്കംപുലര്‍ത്തുന്നതിന്‌ വളര 
അവസരങ്ങള്‍ എനിക്കു ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്‍െറ ഗൃഹത്തില്‍ച്ചെന 
കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച്‌ പുത്രഗതപ്രാണയായ അമ്മയെ, പരിചയപ്പെടാനു 
അവരുടെ ആതിഥ്യം സ്വീകരിക്കാനും എനിക്കു സംഗതി വന്നിട്ടുമുണ്ട്‌. 

വയലാറിന്‍െറ കവിതയെപ്പററി എഴുതാന്‍ ആലോചിക്കു മ്പോഴെല്ലാം എന്‍റെ? 
അന്തര്‍ന്നേതരങ്ങള്‍ക്കു മുമ്പില്‍ നിവരുന്നത്‌ ദീര്‍ഘമായ ഈ സഹ്ൃദത്തിന്‍െറ കാല 
ഘട്ടത്തില്‍ അടുത്തുനിന്നു ഞാന്‍ കണ്ട വയലാറിന്‍െറ വിവിധ ചിത്രങ്ങളാണ്‌. ഒര; 
നിരൂപകന്‍ അനുയോജ്യമായ വിധത്തില്‍ നിസ്സംഗതയോടെ അദ്ദേഹത്തിന്‍െറ കൃതികളെ 
ഇനംതിരിച്ചു പരിശോധിക്കാനോ, തന്‍െറ നാട്ടുകാര്‍ക്ക്‌ അദ്ദേഹം നേടിവെച്ചുപോയ 
സമ്പാദ്യത്തിന്‍െറ മൂല്യം നിരപേക്ഷമായി നിര്‍ണ്ണയിക്കാനോ ഇതുമൂലം ഞാന്‍ 
അശക്ടനാകുന്നു. ആ നിലയില്‍ ഈ അവതാരിക എഴുതാനും ഞാന്‍ അനര്‍ഹന്‍തന്നെ. 
പരേതനായ ആ സുഹൃത്തിന്‍െറ സ്മരണയുടെ മുമ്പില്‍ ഞാന്‍ സമര്‍പ്പിക്കുന്ന ആദരാ 
ഞ്ജലിയായേ ഇതിനെ കണക്കാക്കേണ്ടതുള്ളു. കൊന്തയും പൂണൂലും” എന്ന തന്‍െറ 
ആദ്യത്തെ പ്രധാന സമാഹാരത്തിന്‍െറ അവതാരികയെ സ്വീകരിച്ച അതേ ഓദാര്യ 
ത്തോടെ തന്‍െറ കവിതകളുടെ സമ്പൂര്‍ണ്ണസമാഹാരത്തിന്‍െറ ഈ അവതാരികയെയും 
വയലാറിന്‍െറ ആത്മാവ്‌ സ്വീകരിക്കുമാറാവുക! 

ഹൈസ്കൂള്‍ വിദ്യാഭ്യാസത്തിനുശേഷം പഴയ മട്ടില്‍ സംസ്കൃതം പഠിക്കാന്‍ 
തുടങ്ങിയ തന്നില്‍ കവിതാവാസന അങ്കുരിപ്പിച്ചത്‌ വള്ളത്തോളിന്‍െറയും ശങ്കരക്കുറു 
പ്പിന്‍െറയും കവിതകളായിരുന്നു എന്ന്‌ വയലാര്‍തന്നെ പറഞ്ഞിട്ടുണ്ട്‌. എങ്കിലും, മുളച്ചു 
കഴിഞ്ഞ അദ്ദേഹത്തിന്‍െറ കവിതാവാസനയെ തളിര്‍ക്കാനും പൂക്കാനും സഹായിച്ചത്‌, 
മററ്‌ ഏതിലും ഏറെ, ചങ്ങമ്പുഴയുടെ കവിതകളായിരുന്നു. വയലാറിന്‍െറ സര്‍ഗ്ഗ 
വ്യാപാരത്തില്‍ ഏററവും വലിയ സ്വാധീനശക്ടിയായി ആദ്യന്തം നിലകൊണ്ട കവിയും 
ചങ്ങമ്പുഴതന്നെ. ചങ്ങമ്പുഴയുടെ സ്വാധീനത്തില്‍നിന്ന്‌ വയലാര്‍ നേടിയത്‌ ലളിത 
കോമളമായ പദാവലിയും സുഖശ്രവമായ വൃത്തസംഗീതവും മാത്രമല്ല. സ്വന്തം 
വൈയക്ടികവികാരങ്ങള്‍ക്കും ആശാനിരാശതകള്‍ക്കും പരമപ്രാധാന്യം കല്പിക്കുന്ന 
വൃക്ടി കേന്ദ്രിതമായ റൊമാന്‍റിക്‌ പ്രവണത അദ്ദേഹത്തിന്‍െറ ഭാവനയില്‍ വളര്‍ത്താനും 
ഈ സ്വാധീനം ഹേതുവായിത്തീര്‍ന്നു. അതേസമയം, ഫ്യൂഡല്‍വ്യവസ്ഥയ്ക്കെതിരായ 
കേരളത്തിന്‍െറ സമരചരിത്രത്തില്‍ ഉജ്ജ്വലമായ ഒരു അദ്ധ്യായം എഴുതിച്ചേര്‍ത്ത 
വയലാര്‍ഗ്രാമത്തില്‍ സാന്ദ്രസംവേദനമായ തന്‍െറ കൌമാരം കഴിച്ചുകുട്ടിയതിനാലും, 
ഇടതുപക്ഷരാഷ്ട്രീയസാംസ്‌കാരികപ്രസ്ഥാനങ്ങളുടെ വളര്‍ച്ചയോടു സ്വന്തം വളര്‍ച്ചയെ 
കൂട്ടിയിണക്കിയതിനാലും, ബഹുജനങ്ങളുടെ പ്രകടങ്ങളായ ജീവിതപ്രയാസങ്ങളെ, 
പ്രത്യകിച്ചും പരുഷങ്ങളായ സാമ്പത്തികസാമുഹ്യരാഷ്ട്രീയപ്രശ്നങ്ങളെ, വസ്മുനിഷാഠ 
മായി നോക്കിക്കാണാനും അവയ്ക്ക്‌ ഇടതുപക്ഷങ്ങളുടേതായ പരിഹാരങ്ങള്‍ നിര്‍ദ്ദേശി 
ക്കുവാനുമുള്ള കാലികപ്രേരണയില്‍നിന്ന്‌ ഒഴിഞ്ഞുനില്ക്കുക അദ്ദേഹത്തിന്‌ അസാദ്ധ്യ 
മായും തീര്‍ന്നു. ദ്വന്വാത്മകഭാതിക വാദത്തിന്‍െറ തലനാരിഴകിറുന്ന സിദ്ധാന്ത? 
ളില്‍ കുരുങ്ങാതെ, മനുഷ്യചരിത്രം ഒരു അനുസ്യുതപരിണാമപുരോഗതിയാണെന്ന 
ലളിത ധാരണയും, ആധുനികവിജ്ഞാനം മനുഷ്യനെ സര്‍വ്വശക്ടനാക്കുകയും എണ്സ്‌? 
മനുഷ്യപ്രശ്നങ്ങള്‍ക്കും അധികം വൈകാതെ തൃപ്തികരമായ പരിഹാരം കണ്ടെത്തുകയു: 
ചെയ്യുമെന്ന ബാലോചിതമായ വിശ്വാസവും അദ്ദേഹം പുലര്‍ത്തിപ്പോന്നു. ഭാതികവാദ്‌ 


1037 


ത്തിന്‍െറ പാളയത്തിലായിരിക്കണം തന്‍െറ ക ൂടാരമെന്നു തീര 
റൊമാന്‍റിക്‌ ഭാവനയുടെ ചങ്ങാത്തം വയലാര്‍ പേ ച 
പുള ണ്ടു ലവള്‍ ജയാ. ഇരനെ 
ം പിരിമുറുക്കമാണ്‌ വയലാറിന്‍െറ കവിത ഡോ 

ഒരുതരം പിരിമു വയല യൂടെ മുഖ്യസവിശേഷതയെന്ന്‌ എനിക്ക്‌ 
എപ്പോഴും തോന്നിയിട്ടുണ്ട്‌. പ്രശ്നങ്ങളുമായി ഇടപെടുമ്പോള്‍ സുചിന്തിതങ്ങളും സംയത 
ങ്ങളുമായ യുക്ടികളേക്കാളേറെ വികാരത്തിന്‍െറ ഈര്‍ജ്ജം നിറഞ്ഞ വാക്കുകളുടെ 
പതഞ്ഞൊഴുകല്‍ ആണ്‌ അദ്ദേഹത്തിന്‍െറ കൃതികളില്‍ അധികമായും കാണുന്നത്‌. 
ചങ്ങമ്പുടയുടെ അതേ ഹസ്തലാഘവത്തോടെയും, പലപ്പോഴും ചങ്ങമ്പുഴ നിഷ്കര്‍ഷിക്കാ 
തിരുന്ന അര്‍ത്ഥഗരിമയോടെയും മലയാളപദങ്ങളുടെ എല്ലാ സൌന്ദര്യ സിദ്ധികളും വയലാര്‍ 
ഉപയോഗപ്പെടുത്തി. പദങ്ങളുടെ സമൃദ്ധി വയലാര്‍ക്കവിതയില്‍ ചിലേടങ്ങളിലെങ്കിലും 
ചുഴികളും മലരികളും സൃഷ്ടിക്കാതിരിക്കുന്നില്ല. എങ്കിലും, ലളിതവും മൂര്‍ത്തവുമായ 
ജീവിതചിത്രണത്തില്‍ വയലാറിന്‌ അനുപമമായ കഴിവുണ്ടായിരുന്നു. വളരെക്കാല 
ത്തോളം കഥാപ്രസംഗക്കാരുടെ പ്രിയംകരവിഷയം ആയിരുന്ന “ആയിഷ” എന്ന ദീര്‍ഘ 
കവിതയും, “തറവാടിന്‍െറ മാനം”, “ഒരു ദൈവംകൂടി', “കുചേലന്‍ കുഞ്ഞന്‍നായര്‍', 
'ഇത്താപ്പിരി', “അരക്കില്ലം” മുതലായ മററ്‌ ഒട്ടേറെ കവിതകളും മൂര്‍ത്തജീവിത ചിത്രണ 
ത്തില്‍ വയലാറിനുള്ള കൃതഹസ്തതയ്ക്ക്‌ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്‌. 
സിനിമയുമായി നെടുനാള്‍ അടുത്ത്‌ ഇടപെട്ടതിന്‍ഫലമായി, ആ കലയുടെ പല 
സാങ്കേതികവിദ്യകളും ഇത്തരം കൃതികളില്‍ അദ്ദേഹം അസാമാന്യമായ വൈദഗ്ദ്ധ്യ 
ത്തോടെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്‌. 

കൊന്തയും പൂണൂലും” എന്ന കവിതാസമാഹാരത്തിന്‍െറ പേരു സൂചിപ്പിക്കും 
പോലെ, തനിക്കു സുപരിചിതമായിരുന്ന ക്രിസ്തൂുമതത്തിലും ഹിന്ദുമതത്തിലുമുള്ള 
അന്ധവിശ്വാസങ്ങളെയും അവയേക്കാളേറെ ഈ മതസംഘടനകളിലെ കാപട്യങ്ങളെയും 
മതാചാര്യന്മാരുടെ പുണ്യനാട്യങ്ങളെയും വാചാലമായും വിറോടെയും പല കവിതകളില്‍ 
വയലാര്‍ ആക്ഷേപിച്ചിട്ടുണ്ട്‌. ഇരുത്തംവന്ന ഒരു നാസ്മികനോ അനാത്മവാദിയോ ആണ്‌ 
അദ്ദേഹമെന്നു പറയാമോ എന്ന്‌ അറിഞ്ഞുകൂുടെങ്കിലും, ഈശ്വരനെന്ന സങ്കല്പത്തെ 
പരിഹസിക്കുന്ന കൃതികളും അദ്ദേഹം രചിചിട്ടുണ്ട്‌. അതേസമയം യേശുക്രിസ്തു, ശങ്കരാ 
ചാര്യര്‍, ശ്രീനാരായണന്‍ മുതലായ മതപ്രതിഷ്ഠാപകരോടു കലര്‍പ്പററ ആദരം പ്രകടിപ്പി 
ക്കാനും അദ്ദേഹം മടിച്ചിട്ടില്ല. ഈ അംശത്തിലും, മുമ്പു പറഞ്ഞതുമാതിരി ഒരുതരം 
ദ്വിധ്രുവത്വം അദ്ദേഹത്തിന്‍െറ കവിതയില്‍ ഉള്ളതായി തോന്നും. തകര്‍ന്നുകഴിഞ്ഞ ഒരു 
ജന്മികുടുംബത്തില്‍ വളര്‍ന്ന്‌, പഴയ രീതിയില്‍ സംസ്കൃതശിക്ഷണം നേടിയതിന്‍െറ 
ഫലമായിട്ടാവാം, പാരമ്പര്യത്തിന്‍െറ ആകര്‍ഷണത്തില്‍നിന്നു മോചനം നേടാന്‍ അദ്ദേഹ 
ത്തിനു കഴിഞ്ഞിരുന്നില്ല. മതാചാര്യന്മാരുടെ സംഭാവനകളില്‍ മനുഷ്യ സംസ്കാരത്തെ 
ഉയര്‍ത്താന്‍ ഉതകുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ, അവയെ മുഴുവന്‍ അംഗീകരിക്കുവാന്‍ 
അദ്ദേഹം സന്നദ്ധനായിരുന്നു. ഫ്യൂഡല്‍വ്യവസ്ഥിതിയിലമര്‍ന്നിരുന്ന കേരളത്തിലെ 
ഉയര്‍ന്ന വര്‍ഗ്ഗക്കാരുടെ ജീവിതത്തില്‍ ലാളിത്യവും സൌഭാഗ്യവും ഇയററിയിരുന്ന ഘടക 
ങ്ങളെല്ലാംതന്നെ കവിതാരചനയില്‍ ശക്ടിമുററിയ പ്രതീകങ്ങളായി അദ്ദേഹം ഉപയോഗ 
പ്പെടുത്തി. പാരമ്പര്യത്തിന്‍െറ ഉല്‍കൃഷ്ടാംശങ്ങളില്‍ അദ്ദേഹത്തിനുള്ള അതിരററ 
അഭിനിവേശത്തെ വിളിച്ചോതുന്നവയാണ്‌ “സര്‍ഗ്ഗസംഗീതം', “മീന്‍ തൊട്ടുകൂട്ടിയ പട്ടേരി 
മുതലായ കവിതകള്‍. രി 

പാരമ്പര്യത്തോടുള്ള ഈ വിധ്യാത്മകമനോഭാവത്തിന്‍െറ മറെറാരു മുഖമായ ലാ 
്മുമോ നമ്മുടെ സാമൂഹ്യപാരമ്പര്ൃയത്തിന്‍െറ അകൃത്രിമദര്‍പ്പണങ്ങളായ നാടന്‍പാട്ടുക 
അദ്ദേഹത്തില്‍ ചെലുത്തിയ ആകര്‍ഷണം? നാടന്‍പാട്ടുകളുടെ അനലംകൃതലാവണ്യം 
കൊണ്ട്‌ അനുഗൃഹീതമാണ്‌ അദ്ദേഹത്തിന്‍െറ ഗാനങ്ങളും ഒട്ടേറെ കവിതകളും. 
വസിദ്ധങ്ങളായ ചില നാടന്‍പാട്ടുകളുടെ പൊട്ടുകളും പൊടികളുമെടുത്തു തുടച്ചു 
മിനുക്കി അവയില്‍ സ്വന്തം സങ്കല്പശക്ടിയാല്‍ പ്രാണപ്രതിഷഠ നടത്തുന്നതിനുള്ള 
അദ്ദേഹത്തിന്‍െറ വൈഭവം “വൈക്കംകായലില്‍ ഓളംതല്ലുമ്പോള്‍ റ ലം 
കളിലും എത്രയോ സിനിമാഗാനങ്ങളിലും നാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്‌. 


മാനിച്ചുകഴിഞ്ഞ ശേഷവും 


1030 


തന്‍െറ ജീവിതത്തിന്‍െറ അവസ്ഥനത്തെ ഉരുപതു വര്‍ഷങ്ങളോളം വയലാര്‍ 
കൂടുതല്‍ ശ്രദ്ധപെലുത്തിയത്‌ നാടകങ്ങള്‍ക്കും ഫിലിമുകള്‍ക്കും ഗാനങ്ങള്‍ രചിക്കുന്നതി 
ലായിരുന്നു. 1955-ല്‍ അദ്ദേഹത്തിന്‍െറ മൂന്നു കവിതാസമാഹാരങ്ങള്‍--- “എനിക്കു മരണ 
മില്ല്‌, മുളങ്കാട', ഒരു ജൂഡാസ്‌ ജനിക്കുന്നു” എന്നിവ---പ്രസിദ്ധീകൃതങ്ങളായി. പിന്നീട്‌ 
1957-ല്‍ എന്റെറ മാറെറാലിക്കവിതകള്‍' എന്ന സമാഹാരവും 1961-ല്‍ 'സര്‍ഗ്ഗസംഗീതം' 
എന്ന സമാഹാരവും പുറത്തിറങ്ങി. പിദ്ക്കാലത്തെ ഇരുപത്തിനാലു കവിതകള്‍ 
“കല്യാണസയഗന്ധികം' എന്ന പേരില്‍ ഒരു സമാഹാരമായി 1976-ല്‍ പ്രസിദ്ധംചെയ്ുന്ന 
തിനു തയ്യാറാക്കിയിരുന്നു. ഈ കവിതകള്‍കൂടി ഇപ്പോള്‍ ഈ സമാഹാരത്തില്‍ ഉള്‍ക്കൊ 
ള്ളിപ്ചിരിക്കുന്നു. ഈ പ്രസിദ്ധീകരണചരിത്രം സൂചിപ്പിക്കുന്നത്‌, 1955-നുശേഷം 
വയലാറിന്‍െറ സമയം അധികവും ഗാനരചനയ്ക്കായി വിനിയോഗിക്കപ്പെട്ടു എന്നും, 
196-നു ശേഷമുള്ള പതിനഞ്ചു വര്‍ഷങ്ങളില്‍ കവിതാരംഗത്ത്‌ വളരെ കുറച്ചു മാത്രമേ 
അദ്ദേഹം വ്യാപരിച്ചുള്ളു എന്നുമത്രേ. 

കവിതയ്ക്കു നഷ്ടപ്പെട്ടതെന്തോ അത്‌ ഗാനത്തിനു നേട്ടമായിത്തീര്‍ന്നു. ഗാനങ്ങളെ 
അദ്ദേഹം കവിതകളാക്കി മാററി! ശബ്ദസയകുമാര്യത്തോടൊപ്പം ആശയസരന്ദര്യവും 
അവയില്‍ നിറച്ചു. വയലാറിനെ കേരളത്തിലെ ഏററവും ജനപ്രിയനായ കവിയാക്കിയത്‌ 
ഒരുപക്ഷേ, കവിതകളേക്കാളേറെ അദ്ദേഹത്തിന്‍െറ ഗാനങ്ങളായിരുന്നു. കേരളീയ 
ജനതയ്ക്ക്‌ വയലാര്‍ നേടിത്തന്ന സമ്പാദ്യത്തെപ്പററി ചിന്തിക്കുമ്പോള്‍ ഈ ഗാനങ്ങളെ 
നാം കവിതകള്‍ക്കൊപ്പംതന്നെ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. കവിതയുടെ മണ്ഡല 
ത്തില്‍ താന്‍ ഉണര്‍ത്തിയ പ്രതീക്ഷകളെ വയലാര്‍ പൂര്‍ണ്ണമായും നിറവേററിയെന്നു 
പറഞ്ഞുകൂടാ. താന്‍ എഴുതാനിരിക്കുന്ന മഹത്തായ കൃതിയെപ്പററി കൂടെക്കുടെ പറയാ 
റുള്ള അദ്ദേഹത്തിനും ഉണ്ടായിരുന്നിരിക്കണം ഈ വിചാരം. എന്നാല്‍ ഗാനങ്ങളെ 
സംബന്ധിച്ചിടത്തോളം, നല്കാന്‍ തന്‍െറ കൈയില്‍ ഉണ്ടായിരുന്നതത്രയും അദ്ദേഹം 
നല്‍കിക്കഴിഞ്ഞു എന്നു ഞാന്‍ വിചാരിക്കുന്നു. ഇന്ത്യയില്‍ ഈ രംഗത്തു പ്രവര്‍ത്തിക്കുന്ന 
ഒരാള്‍ക്കു ലഭിക്കാവുന്ന സര്‍വോന്നത ബഹുമതി, ഏററവും നല്ല ഫിലിം ഗാനരചയിതാ 
വിനുള്ള രാഷ്ര്രപതിയുടെ സ്വര്‍ണ്ണമെഡല്‍, 1974-ല്‍ അദ്ദേഹം നേടുകയുണ്ടായല്ലോ. 
വയലാറിന്‍െറ ഗാനങ്ങളെക്കൂടി പഠനവിഷയമാക്കാതെ അദ്ദേഹത്തിന്‍െറ കവിത്വത്തെ 
വിലയിരുത്താന്‍ ശ്രമിക്കുന്നതിന്‍െറ ഫലം, അതിനാല്‍, ഭാഗികവും വികലവുമായിരി 
ക്കുകയേ ഉള്ളു. 

തന്‍െറ കവിതയിലൂടെ അഗാധങ്ങളായ ജീവിതസത്യങ്ങളോ ഗഹനമായ തത്വ 
ചിന്തയോ ആവിഷ്കരിക്കാന്‍ വയലാര്‍ ഉദ്ദേശിച്ചിരുന്നതായി തോന്നുന്നില്ല. മലയാള 
കവിതയുടെ പ്രവാഹത്തെ തികച്ചും പുതിയ ഒരു ദിശയിലേക്ക്‌ അദ്ദേഹം തിരിച്ചുവിട്ടു 
എന്നു പറയുന്നതും ശരിയായിരിക്കുകയില്ല. എന്നാല്‍, ഈ പറഞ്ഞ കാര്യങ്ങള്‍ മാത്ര 
മല്ലല്ലോ കവിതയെ അമൂല്യവും ആദരണീയവുമാക്കുന്നത്‌. ഇക്കഴിഞ്ഞ കാല്‍ നുററാണ്ടു 
കാലത്തില്‍ കേരളത്തിലെ സാധാരണജനങ്ങളുടെ സാധാരണവികാരങ്ങള്‍ ഉള്‍ക്കൊ 
ള്ളാനും അവയ്ക്കു സംഗീതസാന്ദ്രമായ രൂപം നല്കാനും വയലാറിനു കഴിഞ്ഞു. പല 
വൃത്തങ്ങളില്‍, പല താളങ്ങളില്‍, സൌന്ദര്യത്തിന്‍െറ വിവിധ പ്രരുപങ്ങളില്‍, അദ്ദേഹം 
അവരുടെ മോഹങ്ങളെയും ദുഃഖങ്ങളെയും പ്രതീക്ഷകളെയും നൈരാശ്യങ്ങളെയുംപററി 
പാടി. രസനീയതയില്‍ ഈ കാലഘട്ടത്തിലെ ഏതു കവിയുടെ കൃതിയേക്കാളും താഴെയല്ല 
വയലാറിന്‍െറ കവിത എന്നത്‌ നിസ്മര്‍ക്കമത്രേ. അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്‍െറ 
കവിതയ്ക്കു മരണമില്ല. അതു മലയാളികളുടെ സാംസ്കാരിക പൈതൃകത്തിന്‍െറ ഒരു 
ഭാഗമായിക്കഴിഞ്ഞിരിക്കുന്നു. 


തിരുവനന്തപുരം എന്‍.വി. കൃഷ്ണവാരിയര്‍ 
മെയ്‌ 1, 1976 


അനുബന്ധം 2 


കലയിലെ സര്‍ഗ്ഗാത്മകമായ ഉദ്ഗ്രഥനത്തില്‍ മൌലികങ്ങളായ രണ്ടു ഘടകങ്ങളുടെ 
സങ്കലനമുണ്ട്‌: ആന്തരം, ബാഹ്യം. നിര്‍മ്മാതാവിന്‍െറ ഹൃദയോപബോധതലത്തില്‍ 
നിലീനമായിരിക്കുന്ന നൈസര്‍ഗ്ഗിക വികാരങ്ങളും അനുഭവമുദ്രകളായ സംസ്കാരങ്ങളു 
മാണ്‌, ഒന്നാമത്തേതില്‍ അന്തര്‍ഭവിക്കുന്നത്‌. അനിച്ഛാധീനങ്ങളാണിവ. ഇവയുടെ 
സ്വയംപ്രകാശവൃഗ്രതയ്ക്കുളള മറെറാരു പേരാകുന്നു, ആത്മാവിഷ്കാരവാസന. 
ഇന്ദ്രിയസംവേദനത്താല്‍, ഈ അന്തര്‍മ്മണ്ഡലത്തെ വിക്ഷുബ്ധവും പ്രവൃത്ത്യുന്മുഖവു 
മാക്കുന്ന ബാഹ്യലോകസത്യങ്ങള്‍ രണ്ടാമത്തെ ഘടകത്തില്‍ പെടുന്നു. ഈ രണ്ടിന 
ത്തേയും ത്യാജ്യഗ്രാഹ്യവിവേകപൂര്‍വകമായ സൌന്ദര്യബോധത്തിന്‍െറ വെളിച്ചത്തില്‍ 
കണ്ടറിഞ്ഞു വേണ്ടവയെ മാത്രം വേണ്ടപോലെ ഇണക്കിയുരുക്കി ഒന്നാക്കി വാര്‍ത്തെടു 
ക്കുന്ന സജീവ ഭാവനാവ്യാപാരത്തിന്‍െറ പരിണിതഫലമാണ്‌, ഉത്തമകലാനിര്‍മ്മിതി. 
വേടന്‍െറ അമ്വേററു വീണു പിടയുന്ന കാമമോഹിതമായ പക്ഷിയുടേയും ആ ദാരുണ 
വിയോഗത്താല്‍ കരള്‍പിളര്‍ന്നു കേഴുന്ന ഇണയുടേയും ദര്‍ശനം വാല്മീകിയുടെ ഇച്ഛാ 
നധീനങ്ങളായ ഉപബോധഭാവങ്ങളെ വിക്ഷോഭിപ്പിച്ചിരുന്നില്ലെങ്കില്‍ ആദികാവ്യത്തിന്‍െറ 
ബീജരുപമായ ആ കരുണാത്മകശ്ലോകം അവതരിക്കുമായിരുന്നില്ലല്ലോ. ആ യാദൃച്ഛികാ 
നുഭവം ഭാവനയെ ഉന്മൂലനം ചെയ്തപ്പോള്‍, സര്‍ഗ്ഗശക്ടിയുടെ ദൃഷ്ടിയില്‍ അത്‌ രാമായണ 
കഥയുടെ പ്രതീകമായി വളര്‍ന്നു. അങ്ങനെ ഒരു കാവ്യം പിറന്നു. കാവ്യപ്രചോദനം 
അനിച്ഛാധീനവും കാവ്യനിര്‍മ്മാണം ഇച്ഛാധീനവുമായ ശക്ടികളാണ്‌ സാധിക്കുന്നത്‌. 
കവി സമൂഹത്തിന്‍െറ മുഖമാണെന്നു പറയുമ്പോള്‍, ഈ പരമാര്‍ത്ഥവും ഓര്‍ത്തിരിക്കേ 
ണ്ടതുണ്ട്‌. 

കലാകാരന്‍െറ ആത്മാവിഷ്കാരവാസനയെ ഉത്തേജിപ്പിക്കുന്നതും പ്രവൃത്ത്യുന്മുഖ 
മാക്കുന്നതും ബാഹ്ൃലോകപരിതഃസ്ഥിതികളാണെങ്കില്‍, അവയുടെ സ്വഭാവവിശേഷം 
കലയുടെ ഉയിരിനും ഉടലിനും വൈചിത്ര്യാധായകമായ ഒരു മുഖ്യോപാധിയാണെന്ന്‌ 
സ്പഷ്ടംതന്നെ. നമുക്ക്‌ മലയാള പദ്യസാഹിത്യത്തിലേക്ക്‌ ഒന്നു തിരിഞ്ഞു നോക്കുക. 
ഏതാണ്ട്‌ ഒരമ്പതു കൊല്ലത്തെ കവിതാവികാസചരിത്രം മാത്രമേ വിലോകനവിഷയ 
മാക്കുന്നുള്ളു, ഇവിടെ. പാരതന്ത്ര്യത്തിന്‍െറ വിഷമയമായ വാതകം സിരാരക്ടത്തില്‍നിന്നു 
നീങ്ങാന്‍ തുടങ്ങിയപ്പോള്‍ നവബോധം വന്ന ഭാരതം സ്വജീവിതത്തെ വികൃതവും 
ദുര്‍ബ്ബലവുമാക്കുന്ന സാമുദായികസമത്വങ്ങളും, മതചൈതന്യത്തേയും മനുഷ്യമഹത്വ 
ത്തേയും തിന്നുതീര്‍ക്കുന്ന ആചാരജീര്‍ണ്ണതകളും പരിഹരിക്കാനാണ്‌ ആദ്യം വെമ്പല്‍ 
കൊണ്ടത്‌. 

പരിവര്‍ത്തനപരമായ അന്തരീക്ഷത്തിന്‍െറ സ്വാധീനശക്ടി കുമാരനാശാന്‍െറ ആശയ 
ഗതിയില്‍ ഉടനീളം വ്യാപിച്ചിരിക്കുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തില്‍ സ്വാതന്ത്ര്യസമരം 
ആരംഭിക്കയും രാഷ്ട്രീയ പാരതന്ത്ര്യത്തിന്‍െറ ഉന്മൂലനം അതിന്‍െറ പ്രഥമ ലക്ഷ്യമായി 
ഭവിക്കയും ആര്‍ത്ഥികസാമുദായികഭാവങ്ങള്‍ അതിന്‍െറ അംഗമായിത്തീരുകയും ചെയ്ത 
തോടുകൂടി അദമ്യമായ നാഷണലിസം അത്തരീക്ഷത്തിന്‍െറ വര്‍ണ്ണവും ഈഷ്മാവും 
ച്ലനവുമായിത്തീര്‍ന്നു. വള്ളത്തോളിന്‍െറ ഭാവഗീതങ്ങളുടെ ചൈതന്യമതാണ. 

ഇന്ത്യയിലെ ഈ ദേശീയബോധം ഇവിടുത്തെ മാത്രം ഒരു പ്രതിഭാസമായിരുന്നില്ല; 
ആംഗലവൃദ്ധസിംഹവും ഭാരതകര്‍മ്മയോഗിയും തമ്മിലുള്ള ഒരു സംഘര്‍ഷം മാത്രവു 


1000 


മായിരുന്നില്ല, ഉര്‍ബുഖങ്ങളും അര്‍ത്ഥപ്രബുദ്ധങ്ങളുമായ എല്ലാ അടിമനാടുകളിലും, 
ഉകമനാടുകയോ: ആരംഭിപ്പുകഴിഞ്ഞിരുന്ന പ്രതിഷേധത്തിനെറയും കണ്ണു തുറന്നു 
കഴിഞ്ഞ സ്വാത്ര്ത്രരസത്താബോധത്തിന്‍െറയും ഒരു ശക്ലിമത്തായ വീപിമാത്രമായിരുന്നു, 
ഇല്‍, ഈ സത്ൃയസാക്ഷാരതിക്കാരം ഭാരതീയ ദേശീയവാദത്തിന്‍െറ വീക്ഷണച്ചക്രവാളം 
വിപുലതരമാക്കി; അന്താരാഷ്ര്രബോധവും അന്താരാഷ്ര്രീയ സഹാനുഭൂതിയും 
വികസിപ്പുതുടങ്ങി അതോടുകൂടി. മഹാകവി കുമാരനാശാന്‍െറയും മഹാകവി വള്ള 
ത്തോളിന്‍െറയും കാവ്യമണ്ഡലങ്ങളുടെ കേന്രാകര്‍ഷണത്തിനു വിധേയമായി വേര്‍ 
തിരിഞ്ഞു ചേര്‍ന്നു നില്ക്കുന്ന പില നിരുപകയാരുടേയും സഹൃദയന്മാരുടേയും 
ദൃഷ്ടികള്‍ക്ക്‌, ഒരാളില്‍നിന്നു മറേറ ആളിലേക്കു മാറിനിന്നു നേക്കാനോ അന്തരം 
ഗ്രഹിക്കാനോ കഴിയാതെവരുന്നതില്‍ അത്ഭുതപ്പെടാനില്ല, പില കണ്ണുകള്‍ക്ക്‌ ആശാ 
നോടുകൂടി പദസ്ഥഹിത്ൃയവികാസം അവസാനിക്കുന്നു; മററു പിലതിനു വള്ളത്തോളോടു 
കൂടിയും. 

എന്നാല്‍ പദ്യസാഹിത്ൃത്തിന്‍െറ ആന്തരചൈതന്യവും ബാഹ്യരൂപവും പിന്നെയും 
വളര്‍ന്നുകൊണ്ടാണിരുന്നതെന്നു വിളിച്ചുപറയാന്‍ കരുത്തുള്ള കാവ്യങ്ങള്‍ പിറന്നിട്ടു 
ണ്ടെന്നു മുന്‍പ്‌ സൂപിപ്പിച്ച കേനദ്രാകര്‍ഷണത്തിന്‍െറ പ്രബലവലയത്തില്‍നിന്നു സാഹിത്യ 
ചരിത്രജിജ്ഞാസ അകന്നു തുടങ്ങുമ്പോള്‍ കണ്ടുപിടിപ്ചുകൊള്ളും. അന്തര്‍ദ്ദേശീയ 
സഹാനുഭൂതിയുടെയും ലോകവ്യാപിയായ സ്വാതന്ത്യസമരദാഹത്തിന്‍െറയും മനുഷ്യ 
ബോധത്തിന്‍െറയും ചൈതന്യവും വെളിപ്പവും ആ മഹാകവികളുടെ അനന്തരഗാമികളില്‍ 
അധികമുണ്ടെന്ന വസ്ധപുത അന്നത്തെ നിരൂപണം “സാപേക്ഷതാവാദ' കലുഷമല്ലെം॥ല്‍ 
മറച്ചുവെയ്ക്കുകയില്ല. മനുഷ്യമഹത്വവാദത്തേയും ധാര്‍മ്മികസൌന്ദര്യബോധത്തേയും 
അനുനിമിഷം മുറിവേലപിക്കുന്ന പരിതഃസ്ഥിതികളോട്‌ എത്ര മല്ലിട്ടിട്ടും, സര്‍ഗ്ഗാത്മക 
വ്യാപാരത്തിന്‌ അപരിത്യാജ്യമായ ലോകസമാധാനം നേടാനോ, രാഷ്ദ്രമത വര്‍ഗ്ഗ 
മത്സരങ്ങള്‍ ദൂരീകരിക്കാനോ, സന്ദര്‍ഭസമത്വവും സഈഭ്രാത്രവും സ്ഥാപിക്കാനോ 
പുരോഗമനവാദികളായ ശാസ്രൂജ്ഞന്മാര്‍ക്കും തത്വചിന്തകന്മാര്‍ക്കും കലാകാരന്മാര്‍ക്കും 
സാധിക്കുന്നില്ല എന്ന ബോധം പ്രബലമായ നൈരാശ്യത്തിന്‍െറയും വിഷാദാത്മകത 
യുടെയും നിഴല്‍ ലോകമാസകലം വിശുകയുണ്ടായി ഇതിനിടയ്ക്ക്‌. അതിന്‍െറ പ്രതിഫ 
ലനം വളരുന്ന ഭാഷാപദ്യസാഹിത്ൃയത്തിന്‍െറ മുഖത്തും വൈചിത്ര്യാധായകമായ വര്‍ണ്ണം 
കലര്‍ത്താതിരുന്നിട്ടില്ല. ആ ഭാവം ചിലപ്പോള്‍ വൃക്ടിഹൃദയത്തിലേക്കു ചുരുളുകയും 
ചിലപ്പോള്‍ ഉഗ്രമായ ഫൂല്ക്കാരത്തോടും പ്രത്യാക്രമണനിശ്ചയത്തോടും പ്രതികാരപരത 
യോടുംകൂടി എല്ലാററിന്‍േറയുംനേരെ കുതിച്ചുചാടുകയും ചെയ്തിട്ടുണ്ട്‌. അകാലത്തില്‍ 
നമ്മുടെ സാഹിത്യത്തില്‍നിന്നും ലോകത്തില്‍നിന്നും തിരോധാനംചെയ്യ ചങ്ങമ്പുഴയുടെ 
അവസാനകാല കൃതികളുടെ ഹൃദയസ്പന്ദമിതാണ്‌. ഗാന്ധിജിയോടുകൂടി രാഷ്ട്രീയ 
മണ്ഡലത്തില്‍ വന്ന ആ ശുദ്ധിചെയ്യ മതത്തിന്‍േറതായ ആത്മീയഭാവതരംഗങ്ങള്‍ ഇറങ്ങി 
ത്തുടങ്ങിയതും ഭാതികശാസ്ധ്രീയചൈതന്യം കയറിത്തുടങ്ങിയതും മറെറാരു ഗണ്യമായ 
ചരിത്രപ്രതിഭാസമത്രെ; ആര്‍ത്ഥിക സമത്വത്തിനും വര്‍ഗ്ഗാഭിജാതേ ്യാന്മൂലനത്തിനും ഉള്ള 
അദമ്യേച്ഛ നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിന്‍െറ ഒരു ജീവനാഡിയായിരുന്നിട്ടുണ്ട്‌ ഒരു 
കാല്‍നൂററാണ്ടായിട്ട്‌. അതിന്‍െറ സ്പന്ദനങ്ങള്‍ പദ്യസാഹിത്യത്തില്‍ ഏറിയേറിവരിക 
യാണ്‌. പ്രതിപാദനരീതിയില്‍ വന്നതും വന്നുകൊണ്ടിരിക്കുന്നതുമായ വൈചിത്ര്യങ്ങളെ 
ഈ ചെറിയ ആമുഖത്തില്‍ പരാമര്‍ശിക്കുന്നില്ല. ആശാന്‍ ഭാഷാകവിതയെ ഗാംഭീര്യ 
വതിയും വള്ളത്തോള്‍ മാധുര്യവതിയും ആക്കി. ആ രണ്ടു ഭാവങ്ങളേയും ഇണക്കുവാന്‍ 
പിന്നിടു വന്ന ചിലര്‍ക്കു കഴിഞ്ഞിട്ടുണ്ട്‌. ചങ്ങമ്പുഴ സാരള്ൃയശാലിനിയാക്കി, ആന്തരബാഫഹൃയ 
സംഗീതങ്ങളുടെ ലയം അവളില്‍ കണ്ടെത്തുകയും ചെയ്തു. 'ശ്രീ'യും എന്‍.വി.യും 
അക്കിത്തവും ഒളപ്പമണ്ണയും വയലാറും ഒ.എന്‍.വിയും ഇടശ്ശേരിയും മററു പലരും ഭാഷാ 
കവിതയുടെ ശ്വാസകോശത്തിന്‌ ആരോഗ്യാധായകമായ അദ്ുജനകം ധാരാളം കൊടുത, 
കൊണ്ടിരിക്കുന്നവരാണ്‌. അവരുടെ കവിതകളുടെ ഭാവരുപങ്ങള്‍ക്കുള്ള ചൈത 


എന്‍.വി. സാധിച്ചിട്ടുള്ളത്‌. അതൊരു വലിയ വൈചിത്ര്യമാണുതാനും 

നമ്മുടെ പദ്യസാഹിത്യത്തിന്‍െറ അനുസ്യൂതമായ പുരോഗതിയെക്കുറിച സംക്ഷേ 
രൂപത്തിലെങ്കിലും ഞാന്‍ ഇത്രയും പ്രതിപാദിച്ചത്‌ കവിതയില്‍ സ്തംഭനം വന്നിരിക്കു ന 
എന്ന വാദം പുനര്‍വിചാരാര്‍ഹമാണെന്നു സൂചിപ്പിക്കാനും, ഈ ത്രി 
ത്തിന്‍റെറ കര്‍ത്താവായ പ്രിയമിത്രം ആ വളര്‍ച്ചയുടെ ഉജ്ജ്വലമായ ഒരു കണ്ണിയാണെന്നുള്ള 
വിശ്വാസം വെളിപ്പെടുത്താനുമാകുന്നു. വയലാറിന്‍െറ ജീവിതദര്‍ശനം തികച്ചും ഭാതിക 
മാണ്‌; പരിണാമവാദചൈതന്യവാഹിയാണ്‌. ശാ്ധ്രീയമായ മാനുഷികമഹത്വബോധം 
സഹാനുഭൂതിതരളവും സ്നേഹമൃദുവുമായ ഒരു സംസ്കാരമത്രേ അദ്ദേഹത്തിനു 
പ്രദാനം ചെയ്യിട്ടുള്ളത്‌. വിജ്ഞാനത്തിന്‍േറയും മനുഷ്യപുരോഗതിക്ക്‌ അനുകൂലമായ 
പരിവര്‍ത്തനത്തിന്‍േറയും മുന്‍പില്‍ അന്ധകാരത്തിന്‍െറ കൈവിലങ്ങും അന്ധവിശ്വാസ 
ത്തിന്‍െറ വിലങ്ങുതടിയുമായി നില്ക്കുന്ന സ്ഥാപനങ്ങളോടും വ്ൃക്ടികളോടും ഈ 
കവിക്ക്‌ അന്ധമാവാത്ത എതിര്‍പ്പുണ്ട്‌. പരമ്പരായത്തങ്ങളായ ആഭിജാത്യമുദ്രകളും 
സംസ്കൃതമന്യതകളും ഈ കവിക്കു മൂകനായി കണ്ടു നില്ക്കാനാവില്ല. എല്ലാ സംസ്കാര 
ങ്ങളുടേയും ആവിര്‍ഭാവത്തിനും പ്രതിഷ്ഠയ്ക്കും വികാസത്തിനും അവലംബമായ 
ആര്‍ത്ഥികരംഗത്തില്‍ വേപ്പും ജീവരക്ടവും വര്‍ഷിച്ചിട്ടുള്ള കര്‍ഷകന്മാരുടേയും തൊഴിലാ 
ളികളുടേയും ഉദ്ഗതിയാണ്‌, പ്രയത്നത്തിന്‍െറ മാന ൃതയും സുഖാര്‍ഹതയും സമ്മതിക്കുന്ന 
ഒരു ഭാവിയാണ്‌, അലസതതയ്ക്കും ആഭിജാത്ൃത്തിനും പൂര്‍വമഹിമയ്ക്കും ഇടമില്ലാത്ത 
ഒരു നാളെയാണ്‌, അദ്ദേഹത്തിന്‍െറ ചിന്തയുടെ ഉന്നം. ഈ മനോഭാവങ്ങളുടെയെല്ലാം 
സാരസര്‍വസ്വമായ ഉയിരും തലയെടുപ്പും നിവര്‍ന്നുള്ള നടപ്പും വയലാറിന്‍െറ ഈ 
കവിതാസമാഹാരത്തില്‍, ഒരുപക്ഷേ, പൂര്‍വാധികം സഹൃദയാന്തര്‍ന്നേത്രത്തിനു 
ദൃശ്യമാവുന്നുണ്ടെന്നു ഞാന്‍ വിചാരിക്കുന്നു. 

പ്രഥമഗാനമായ “പ്രയാണം” മനുഷ്യന്‍േറയും സംസ്കാരത്തിന്‍േറയും യുഗങ്ങളില്‍ 
ക്കൂടി, പരിവര്‍ത്തനങ്ങളിലൂടെ, ഉള്ള ജൈത്രയാത്രയുടെ ഭേരിതന്നെ. 


”പരിവര്‍ത്തനത്തിന്‍െറ 

ഞാണൊലി മാത്രം കേള്‍ക്കാ- 
മരികത്തെല്ലായ്പ്പോഴും 

നിമിഷങ്ങളിലൂടെ" 
“ഞങ്ങളില്‍ ജീവിക്കുന്നു, 

ഞങ്ങള്‍തന്‍ മുത്തച്ഛന്മാര്‍ 
ഞങ്ങളില്‍ത്തുടങ്ങുന്നു 

നാളെയും മററന്നാളും.” 


ദീവിതക്ഷണികതയെക്കുറിച്ചും അസ്ഥിരതയെക്കുറിച്ചും വിഷാദിച്ചുപോന്ന കി 
ചിന്താജന്യവേദാന്തമെവിടെ? പരിണാമത്തില്‍ പുരോഗതിയേയും തങ്ങളില്‍ എ 
ളിലെ ജീവിതസ്പന്ദങ്ങളേയും ദര്‍ശിച്ചു ധീരപുളകം കൊള്ളുന്ന ഈ ലാക്‌; മ 
ഈ പസാദാത്മകത, ഭാവിവിശ്വാസം, ജനതാഹൃദയത്തില്‍ സ്ത ല്ല ടു 
നാണ്‌, തീര്‍ച്ചയായിട്ടും. “മനുഷ്യനിലേക്ക്‌, “വിലങ്ങുകള്‍”, “എന്‍െറ ശിലപം ര ിി 
ഗാനങ്ങളും ഈ ജൈത്രയാത്രയുടെ വിവിധ ഭാവങ്ങളെ വിണ ലുടെ 
നാക്കിക്കണ്ടു രചിച്ച സജീവസങ്കല്പചിത്രങ്ങള്‍ കലര്‍ന്നവയാകുന്നു. നി പ്ലം 
മൂര്ിശ്ശ്‌* അതിലെ പ്രമേയത്തിന്‍േറയും അതില്‍നിന്നുയര്‍ന്നുവന്ന വൈകാര൪ മെ 
ളുടേയും മഹത്വംകൊണ്ടു മാത്രമല്ല, അനായാസമധുരമായ കഥനോപ്ര്ര 


1042 


നവിനതകൊണ്ടും കമനീയമാണ്‌. “വിണ്ട മണ്ണിനോടെന്തോ പറയാന്‍ ഭാവിക്കുംപോല്‍ 
ആ വിജനതയുടെ മുകഭീകരമായ ഭുവിലിത്തിരി ചാഞ്ഞ കുരിശിന്‍രൂപം” ദാരുണവും 
കരുണവുമായ മാനവസംസ്കാരരംഗങ്ങളുടെ ചിരന്തനദ്യക്സാക്ഷിയാണ്‌, ധാര്‍മ്മികമായ 
വേദനയുടെ പ്രതീകമാണ്‌; വളരെയധികം വ്യഞ്ജിപ്പിക്കുന്ന ഒരു പ്രതീകം. അതു 
കണ്ടെത്തിയ വയലാറിന്‍െറ ഭാവനയെ ഞാന്‍ അകമഴിഞ്ഞ്‌ അഭിനന്ദിക്കുന്നു. യുദ്ധ 
ത്തിന്‍േറയും അക്രമോദ്യുക്ടമായ ദേശാഭിമാനത്തിന്‍േറയും തത്ത്വശാസ്ധ്രം ശ്വസിച്ചിരുന്ന 
ജപ്പാന്‍െറ ക്രര്യം പശ്ചാത്തലമാക്കിക്കൊണ്ടുതന്നെ നാഗസാക്കിയിലെ ക്രൂര്ക്രുരവും 
നീചനീചവുമായ സംഹാരത്തെ ചിത്രീകരിച്ചിരുന്നെങ്കില്‍ എന്നുകൂടി എനിക്കഭി 
ലാഷമുണ്ട്‌. 

“വൈക്കം കായലില്‍ ഓളം തല്ലുമ്പോള്‍”, “പശയുള്ള വരമ്പ്‌” ഈ കവിതകള്‍ 
അതുൃന്തം ഹൃദയഹാരികളാണ്‌; കേരളീയ ജീവിതചിത്രീകരണങ്ങളാണ്‌. തുമ്പും വാലും 
ഇല്ലാതെ കിടന്നിരുന്ന ഒരു നാടോടിപ്പാട്ടിന്‍െറ പിറകില്‍ ചൈതന്യമുള്ള ഒരു മുക്കുവക്കുടി 
ലിന്‍െറ ആത്മാവും ഹൃദയവും വൈദഗ്ദ്ധ്യത്തോടുകൂടി വയലാര്‍ കണ്ടെത്തിയിരിക്കുന്നു. 
വേലക്കാരനും മണ്ണിനും തമ്മിലുള്ള രക്ലബന്ധത്തെ ആലങ്കാരികഭാഷയിലല്ലാതെതന്നെ 
പഴമ്പാട്ടില്‍നിന്ന്‌ എടുത്ത്‌ “പശയുള്ള വരമ്പില്‍ അദ്ദേഹത്തിന്‍െറ പ്രതിഭ ചിത്രണം 
ചെയ്തിരിക്കുന്നു. കവിത ജനകീയമാക്കാന്‍, കവിതയില്‍ ശാശ്വതീക ജനകീയ ചൈതന്യം 
കലര്‍ത്താന്‍, ഉള്ള പരീക്ഷണത്തിലെ ഈ പുതിയ പരിശ്രമം സ്വാഗതാര്‍ഹമാണ്‌; 
"നവീനത, “വിവിധത', “സ്വതന്ത്രത' ഇവ പുരോഗതിചിഹ്നമാണെങ്കില്‍ ആ ഘടകങ്ങ 

ളുടെ സമ്പാദനത്തിന്‌ ഈ ഉദ്യമം സഹായകമായിത്തീരുകയും ചെയും. വെളിച്ചപ്പാടിന്‍െറ 
കല്പനകൊണ്ട്‌, പുലയക്കുടികള്‍ കരഞ്ഞുകൊണ്ടിരിക്കെ, പരസ്യമായി ഒരു ചെറുമനെ 
ചെത്തിമാലയിടുവിച്ചു വെട്ടിവീഴിച്ച കഥ സാമുദായികസത്യമാവാന്‍ കുറച്ചൊക്കെ പരി 
ഷ്കരിക്കേണ്ടതായിരുന്നു. നമ്മുടെ നാട്ടിലാവുമ്പോള്‍, ഇതൊന്നും വികാരവ്യഞ്ജകമായ 
ഭാവചിത്രത്തെ ബാധിച്ചിട്ടുണ്ടെന്നല്ല വിവക്ഷ. “മാ നിഷാദ” എന്ന ആ മനോഹരഭാവ 
ഗീതിയിലെ 'ചങ്ങാലി'പ്പക്ഷികളുടെ പ്രണയരംഗത്തിന്‍െറ ചിത്രണം വയലാറിന്‍െറ 
അസൂയാവഹമായ ഭാവനയ്ക്കും അചുംബിതകല്‍പനത്തിനും മകുടോദാഹരണമാണ്‌. 
ആദികവി ഈ യുവകവിയെ ആനന്ദാശ്രുക്കളോടെ അനുഗ്രഹിക്കുകതന്നെ ചെയും; ആ 
ദാരൂണസംഭവത്തെ അതിദാരുണമാക്കുന്നു, ഈ കോമളവും മധുരവുമായ പശ്ചാത്തല 
സംവിധാനം. “പൊട്ടിയൊഴുകിയ വ്രണത്തില്‍ കവിയുടെ വീക്ഷണം ഭാഗികമായിപ്പോ 
യില്ലേ? ആ അഭയാര്‍ത്ഥികളെ അഭയാര്‍ത്ഥികളാക്കിയ ചരിത്രസംഭവങ്ങളില്‍ ഒന്നു മുഴുകി 
ഈറനായിട്ടു വന്നു നിന്നതിനു ശേഷമാകാമായിരുന്നു, അവരെ നോക്കിക്കാണുക; ആ 
ആര്‍ദ്രഭാവ ത്തിന്‍െറ പിടിയില്‍ പരിഹാസത്തിന്‍െറ അലക്‌, ഉറപ്പിച്ചിരുന്നില്ലെങ്കില്‍ അതു 
കുറെക്കൂടി അഴകുററ ഒരു ശില്പമായിത്തീരുമായിരുന്നു എന്നു തോന്നിപ്പോകുന്നുണ്ട്‌. 
പ്രേമം പുഷ്പിക്കണമെങ്കില്‍', പുവുകളുടെ സംഗീതം” മുതലായ ഗാനങ്ങളും കാതും 
കരളും അലിയിക്കുകയും ആത്മാവിനെ ഉന്നമിപ്പിക്കുകയും ചെയുന്നവതന്നെ. നാടോടി 
പ്പാട്ടുകളുടെ ഗാനാത്മകത മാത്രമല്ല, വടക്കന്‍പാട്ടുകളുടേയും മററും ഈര്‍ജ്ജസ്വലവും 
സരളവും ആയ പ്രതിപാദനശൈലിയും വയലാര്‍ ഗാനങ്ങളില്‍ പകര്‍ത്തുന്നുണ്ട്‌, 
വിജയപുര്‍വം. ഐതിഹ്യോപജീവികളായ കവിതകളില്‍ അധികം തെളിഞ്ഞുകാണാം 
ഈ സവിശേഷത. സ്വന്തം ആശയങ്ങള്‍തന്നെ അങ്ങുമിങ്ങും അറിയാതെ ആവര്‍ത്തിക്കു 
ന്നത്‌, ഇടയ്ക്കു ശൈലി, വികാരോദീപകത വിടാതെയാണെങ്കിലും, വാചാലമായിത്തിരു 
ന്നത്‌---ഇവ കലാശില്പത്തിലെ തുച്ഛമായ കുത്തുകളാണ്‌. അതിവേഗത്തില്‍ വളര്‍ന്നു 
വരുന്ന വയലാര്‍ ഭാഷാകവിതയുടെ കനകമണിവീണയില്‍ പുതിയ കമ്പി മുറുക്കുകയും 


പുതിയ നാദം കലര്‍ത്തുകയും ചെയ്യുന്നതില്‍ ഇപ്പോള്‍ത്തന്നെ പ്രശംസനീയമായ വിജയം 
നേടിക്കഴിഞ്ഞിട്ടുണ്ട്‌. 


ജി. ശങ്കരക്കുറുപ്പ്‌ 


അനുബന്ധം 3 


എന്നെപ്പോലുള്ളവരുടെ ബാല്യത്തില്‍ മലയാളകവിതയുടെ സ്ഥിതി എന്തായിരുന്നു 
വെന്ന്‌ പിന്നോക്കം തിരിഞ്ഞൊന്നു നോക്കിക്കാണുവാന്‍ കൌതുകം തോന്നുകയാണ്‌. 
ഛന്ദസ്കൃതഭാഷയില്‍ എന്തുമങ്ങെഴുതിക്കയററുക എന്നൊരു സ്വഭാവം പരക്കെ ഉണ്ടാ 
യിരുന്നു ഇന്ന്‌. എഴുത്തുകാരായിപ്പോയോ, പിന്നെ ഛന്ദസ്കൃതഭാഷയിലേ എഴുതു 
എന്നവര്‍ക്കു നിര്‍ബന്ധമുണ്ടായിരുന്നു. കവനകൌഈമുദിയെപ്പോലുള്ള കാലികപ്രസിദ്ധീ 
കരണങ്ങള്‍ ആ പ്രവണതയെ കണക്കിലേറെ പ്രോത്സാഹിപ്പിച്ചുമിരുന്നു. എന്നാല്‍ ആ 
രീതിയില്‍ എഴുതിയെഴുതിത്തഴമ്പിച്ചവരെല്ലാംതന്നെ യഥാര്‍ത്ഥത്തില്‍ കവികളായിത്തീര്‍ 
ന്നുവോ? ഇല്ല. ഒരു കുമാരനാശാനും ഒരു വള്ളത്തോളും ഒരു ഉള്ളൂരും ഒരു നാലപ്പാട 
നുമാണ്‌ കേരളത്തിലുടനീളം വായനക്കാരെ വശീകരിക്കാന്‍ പാകത്തില്‍ ഉരുത്തിരിഞ്ഞു 
വളര്‍ന്ന്‌ കവികളായി വാഴ്ത്തപ്പെട്ടത്‌. വെഞ്മണിമഹനും കുഞ്ഞിക്കുട്ടന്‍ തമ്പുരാനും 
കുണ്ടുരുമൊക്കെ അവരുടെ പൂര്‍വന്മാരായേ കണക്കാക്കപ്പെടേണ്ടു. ആശാന്‍ തൊട്ടുള്ള 
ആചുരുക്കംപേര്‍ അന്നത്തെ കവിസഹസ്രത്തില്‍നിന്നു വേറിട്ടുല്‍ക്കന്ധരരായിത്തീരാന്‍ 
എന്തായിരുന്നു കാരണം? അവര്‍, വിശേഷിച്ച്‌ ആശാനും വള്ളത്തോളും, കവിതയെ ഒരു 
'ട്രെയിഡ്‌” (വേണമെങ്കില്‍ തൊഴിലെന്നര്‍ത്ഥം കല്പിച്ചോളൂ) ആയിട്ടല്ല ഈട്ടിവളര്‍ത്തിയത്‌. 
കവിതയെ ഒരു ട്രെയിഡായി അംഗീകരിക്കാന്‍ പററുന്ന കമ്പോളമല്ലായിരുന്നുതാനും. 
തങ്ങള്‍ ജനിച്ചുവളര്‍ന്നു ജീവിക്കാനിടയായ പശ്ചാത്തലത്തില്‍നിന്നവര്‍ക്ക്‌, പറഞ്ഞു 
ഫലിപ്പിച്ചാല്‍ കൊള്ളാ മെന്നുള്ള കുറെയേറെ പ്രേരണകളുണ്ടായി. സ്വാനുഭൂതിയില്‍നിന്ന 
വയ്ക്ക്‌ സമഞ്ജസരൂപം നല്കാന്‍ കൊണ്ടുപിടിച്ചുത്സാഹിച്ചു, അവര്‍. ആ പരിശ്രമ 
ത്തിന്‍െറ ഫലമായി രൂപപ്പെട്ടു കിട്ടിയതെന്തെല്ലാമാണോ, അവയോരോന്നും അപ്പപ്പോള്‍ 
കൈവന്ന ഏജന്‍സിവഴി അച്ചടിച്ചു നാട്ടുകാരുടെ ഹസ്മങ്ങളിലേക്കെത്തിക്കുകയും ചെയ്യു. 
കമ്പോളത്തിലെ ഏക്കമനുസരിച്ചെഴുതാന്‍ അവര്‍ സന്നദ്ധരായില്ലെന്നു പറഞ്ഞാല്‍ 
അതൊരു ശരിമാത്രമായിരിക്കും. പരമ്പരാഗത സംസ്കാരത്തിന്‍െറ സന്തതികളല്ലേ 
ആയിരുന്നുള്ളു അവര്‍? അതേ. നവയുഗത്തിന്‍െറ ജ്ഞാനവിജ്‌ഞാനങ്ങളാല്‍ 
സ്വപ്രതിഭയെ വളരെയേറെ ഉന്മിഷ ത്താക്കുവാന്‍ അവസരം കൈവന്നിരുന്നില്ലവര്‍ക്ക്‌. 
എന്നിരുന്നാലും ജനങ്ങളെ അന്നു നിന്നിരുന്നേടത്തുനിന്നു മേലോട്ടു കൊണ്ടുപോകു 
വാന്‍ ഉതകുന്ന വ്ൃക്ടമായ കാഴ്ചപ്പാടുകള്‍ താന്താങ്ങളുടേതായി സ്വരൂപിച്ചുവയ്ക്കുവാന്‍ 
ആ പ്തിഭാശാലികള്‍ക്കു കഴിഞ്ഞിരുന്നു. എഴുതിയെഴുതി ഒരു പതനത്തിലെത്തിയ 
പ്പോള്‍ അവരുടെ കൃതികള്‍ക്കുവേണ്ടി കാത്തിരുന്ന കേരളീയജനതയ്ക്ക്‌ ആ കാഴ്ചപ്പാടു 
കളോരോന്നും വേര്‍തിരിച്ചറിയാനും അഭിനന്ദിക്കാനുമൊക്കെ യാതൊരു വിഷമവു 
മില്ലാത്ത മട്ടായി. അന്നത്തെ കാവ്യാസ്വാദനപ്രിയരായ ചെറുപ്പക്കാര്‍ ആശാന്െറയും 
പ ത്തോളിനറെറയും മററും പുതിയ പുതിയ ഓരാ കവിതയേയും ടാ 
മാ സ്കാരികോത്സവത്തെച്ചൊല്ലിയുള്ള വാണ്ട്‌: 

പ ലം ാവങ് യുവജനങ്ങള്‍ക്കിടയില്‍ പിന്നീടുളവാക്കാ ലം ഷി; 
നമ്മില്‍ നി പങ്ങമ്പുഴയ്ക്ക്‌ പറയാനുള്ളതു മുഴുവന്‍ ലട മഹാശയ 
മാരുടേ ന്നു പിരിഞ്ഞുപോയ ആ ഗാനഗന്ധര്‍വന്‍െറ ജനുസ്സ്‌, തല്‍പൂ ിനും 

തിനോളംതന്നെ കെല്പും കാതലും നേടിയിരുന്നില്ലെന്നാലും അദ്ദേഹത്ത നം 


0൭൭൪ 


തന്േറതായ ശൈലിയും പാരമ്പര്യവും മലയാള കവിതയുടെ മണ്ണില്‍ ഉഴുതിണക്കാന്‍ 
കഴിഞ്ഞിട്ടുണ്ട്‌, 

മണിക്കനമുള്ള മലയാളകവിതയുടെ ആ കൊയ്ത്തുകാലം കഴിഞ്ഞിട്ടിപ്പോള്‍ 
കൊല്ലമെത്രയോ പോയി. നമ്മുടെ നാടാണെങ്കില്‍ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുകയും 
ചെയ്തു. നാമെല്ലാമാശിച്ചിരുന്നവിധം ജനകീയക്ഷേമം പൂവിട്ടുവിരിഞ്ഞുവോ? ഉല്ല. ആ 
പണ്ടത്തെ കെടുതികളില്‍നിന്നു സാധാരണജനങ്ങള്‍ക്കു മോചനം കിട്ടിക്കഴിഞ്ഞിട്ടില്ല, 


അസ്വതന്തഭാരതവും സ്വത്ര്ത്രദാരതവും പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം എതാ 
ണ്ടൊന്നുപോലാണ്‌. 


"പാവങ്ങള്‍ തന്‍ പ്രാണമരുത്തുവേണം 
പാപ്പ്രഭുക്കള്‍ക്കിഹ പങ്ക വീശാന്‍” 


എന്ന്‌ മഹാകവി വള്ളത്തോള്‍ പാടിയത്‌ കാലഹരണപ്പെട്ടൊരു പാട്ടല്ല, ഇന്നും. പൊതുവേ 
രാഷ്ര്രീയത്തില്‍ എന്തു മാററങ്ങള്‍ വന്നാലും പിടിച്ചാല്‍ പിടികിട്ടാത്തവിധം പെരുകി 
പ്പെരുകിപ്പോകുന്ന ബഹുജനങ്ങളുടെ ജീവിതത്തില്‍ ആശ്വാസത്തിന്‍െറയും ആശയു 
ടെയും കാററടിച്ചിട്ടില്ല, ഇന്നേവരെ. സാമൂഹൃജീവിതത്തിന്‍െറ പ്രകൃതം ഏവംവിധ 
മിരിക്കേ ഇക്കഴിഞ്ഞ വ്യാഴവട്ടത്തിനുള്ളില്‍ മലയാളകവിതയ്ക്കു വിശേഷിച്ചു വല്ല 
ഉശിരുമുണ്ടായോ? പൂര്‍വാനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി ഇന്നത്തെ സ്ഥിതിഗതി 
കളിലേക്കൊന്നു കണ്ണോടിക്കുമ്പോള്‍ എന്തെല്ലാമോ തോന്നിപ്പോകുന്നു. കാലികപ്രസിദ്ധീ 
കരണങ്ങള്‍ പണ്ടത്തേതില്‍നിന്നെത്രയോ വര്‍ദ്ധിച്ചിരിക്കുകയാണിപ്പോള്‍. കമ്പോളത്തില്‍ 
അവ തമ്മിലുള്ള മത്സരമാണെങ്കില്‍ ഭയങ്കരം. ബഹുജനപ്രീതിക്കു തകുന്ന കുറെ ഇനങ്ങള്‍ 
എല്ലാ പ്രസിദ്ധീകരണങ്ങള്‍ക്കും വേണം. എഴുതിയെഴുതി കുറച്ചൂരും പേരും കൈവന്നിട്ടു 
ള്ളുവര്‍ ആരെല്ലാമോ, അവരെക്കയററിയെഴുന്നള്ളിക്കണം ഓരോ പംക്ടിയിലും എന്നാണ്‌ 
പരസ്പരസ്പര്‍ദ്ധികളായ എല്ലാ പ്രസാധകന്മാര്‍ക്കും വാശി. പൊതുവേ പറഞ്ഞാല്‍ 
നമ്മുടെ സാഹിത്യകാരന്മാര്‍ക്ക്‌ ഇതു പുതിയൊരു പശ്ചാത്തലമായിട്ടുണ്ട്‌. പ്രസാധക 
ന്മാര്‍ ഒരുക്കിത്തന്ന ഈ പുതുകമ്പോളത്തില്‍വച്ച്‌ ഇന്നത്തെ മിക്ക സാഹിത്യകാരന്മാരും 
തങ്ങളുടെ കലാകൌാശലത്തെ നല്ലൊരു ട്രെയ്ഡ്‌ ആയി മാററാന്‍ ഒട്ടും ധൈര്യപ്പെട്ടിട്ടില്ല. 
അവര്‍ എഴുതുന്നതു തങ്ങള്‍ക്കു പറയാനുള്ള കാര്യ ങ്ങള്‍ക്കുവേണ്ടിയെന്നതിലുമധികം 
കമ്പോളത്തിലെ അപ്പപ്പോഴത്തെ നിലവാരത്തിനൊപ്പിച്ചാണെന്നു പറഞ്ഞാല്‍ വളരെ 
യൊന്നും തെററിപ്പോവുകയില്ല. കവിതയെ സംബന്ധിച്ചിടത്തോളം ഇതു വല്ലാത്തൊരു 
പരമാര്‍ത്ഥമായിത്തിര്‍ന്നിട്ടുണ്ട്‌. ബഹുജനവിദ്യാഭ്യാസവും അച്ചടിയും നാട്ടിലോടിക്കയറി 
ക്കയറി കഥയ്ക്കും നോവലിനുമായി ത്തീര്‍ന്നു മാര്‍ക്കററധികം. ഏതു ജീവിതത്തേയും 
അതിന്‍െറ വിശദാംശങ്ങളടക്കം സമഗ്രമായി ചിത്രീകരിച്ചുകിട്ടാനും ആസ്വദിക്കാ നുമുള്ള 
സൌകര്യമല്ലേ സാഹിത്യത്തിലെ ഏക്കത്തെ ഇപ്രകാരം മാററിക്കളഞ്ഞതെന്നു സംശയി 
ക്കണം. എന്തായാലും, ആവിഷ്കരണത്തിനും ആസ്വാദനത്തിനും സാങ്കേതികമായി 
കുറഞ്ഞൊരു പരിശീലനം കൂടിയേ കഴിയു എന്നുള്ള കവനകലക്ക്‌ വിപണിയില്‍ വില 
യിടിഞ്ഞു പോയിരിക്കുന്നു. ആ സ്ഥിതിക്കു ക്രാന്തദര്‍ശനവശാല്‍ കൈവരുന്ന സവിശേ 
ഷാനുഭവങ്ങളുടെ സത്തുററിപ്പകരുന്ന ഹൃദയോല്‍ഗമകാരിക ളായ കവിതകള്‍ക്കുവേണ്ടി 
തപസ്സിരിക്കാന്‍ മിക്കവര്‍ക്കും ക്ഷമയില്ല. “ഡിമാന്‍റ്‌” അനുസരിച്ചുള്ള “സപ്ലൈ”--അതിലേ 
നോട്ടമുള്ളു. “ക്വാളിററി ടെസ്ററ്‌-അതിന്‍െറ കാലം പോയ മട്ടാണ്‌. പിന്നെ തുരുതുരെ 
അങ്ങെഴുതിത്തള്ളുന്ന കൂട്ടത്തില്‍ ഒററയ്ക്കും തെററയ്ക്കും കതിര്‍ക്കനമുള്ളത; 
കണ്ടേക്കാം. ആകസ്മികഫലങ്ങളെന്നു പറയാവുന്ന അവ തന്നെയും പരക്കെ എല്ലാ? 
വരില്‍നിന്നും പ്രതീക്ഷിച്ചുകൂടാ. എന്തുകൊണ്ടെന്നാല്‍ പദവാക്യച്ഛന്ദോലങ്കാരവിഭവ 
ന്മാര്‍ക്കു യാതൊരു ക്ഷാമവുമില്ലെന്നിരുന്നാലും സഞ്ചിതസംസ്കാരത്തിന്‍െറ ഉരകല്ലിര? 
ഉല്ലേഖനം ചെയ്യുന്മിഷിത്തമാക്കിയ പ്രതിഭയുള്ളവര്‍ അക്കൂട്ടത്തില്‍ വളരെ വളരെ ചുരുക്കും: 


1045 


പണ്ടാണെങ്കില്‍ സംസ്കൃതത്തില്‍ അടിയ റപ്പിച്ചു കടന്നുവന്നരായിരുന്നു അധികംപേര 
അങ്ങനെയല്ലാത്തവര്‍ മാറാം തരത്തില്‍ ആ കുറവു നികത്താന്‍ മനസ്സിരുത്തിയ 
രുന്നു. ഇന്നാകട്ടെ, ആ സംസ്കൃതത്തിന്‍െറ ഈററുറവ എഴുത്തുകാരെസ്സംബന്ധിച്ചിഃ 
ത്തോളം അമ്പേ വററിയ മട്ടാണ്‌. എന്നാല്‍ ഇതരഭാഷാകവാടങ്ങള്‍ ഭേദിച്ചു നവീന 
വിജ്ഞാനത്തിന്‍െറ കലവറയില്‍ കേറി കുറെയേറെ സമ്പാദ്യങ്ങള്‍ ഉണ്ടാക്കാനൊത്ത്‌ 
ട്ടുണ്ടോ അവര്‍ക്ക്‌? അതുമില്ല. ആകെപ്പാടെ കൈയിലുള്ളത്‌ പാന്ഥഹസ്തങ്ങളില്‍ 
നിന്നുര്‍ന്നു വീണു വെട്ടുപാതകളില്‍ക്കിടന്നു കിട്ടുന്ന പൊതുവിജ്ഞാനത്തിന്‍െറ ചില്ലറ 
തുട്ടുകളാണ്‌. ഈ കൈമുതലിന്മേല്‍ വ്യവസായം നടത്തിത്തെളിഞ്ഞവരുടെ കൃതികള്‍ 
ക്കുള്ള ആത്മവത്ത എന്തായിരിക്കുമെന്നു ഹിക്കുകയാണ്‌ ഭേദം. 

ഈ കവിതാസമാഹാരത്തിന്‍െറ കര്‍ത്താവായ ശ്രീ വയലാര്‍ ഇന്നത്തെ ഉത്തിഷ്ഠ 
മാനപ്രതിഭന്മാരില്‍ വച്ചേററവും പ്രതീക്ഷകളുളവാക്കിയിട്ടുള്ള ആളാണ്‌. കാവ്യകലയ്ക്കു 
വേണ്ട എല്ലാ കരുക്കളും അക്ലിഷ്ടസിദ്ധമാണദ്ദേഹത്തിന്‌. ചോരയും നീരുമുള്ള ശബ്ദ 
ങ്ങളുപയോഗപ്പെടുത്തി തനിക്കുള്ളില്‍ കുരുക്കുന്ന ആശയങ്ങള്‍ ഒതുക്കി പ്രതിപാദിച്ചു 
ഫലിപ്പിക്കുവാന്‍ അദ്ദേഹത്തിനു വിശേഷിച്ചൊരു വാസനയുണ്ട്‌. വായനക്കാരുടെ 
മനസ്സില്‍ പെട്ടെന്നു തറച്ചുകേറുവാന്‍ ര്രയാസമുള്ള സംഗതികള്‍ മൂര്‍ത്തപ്രപഞ്ചത്തില്‍ 
നിന്നുള്ള സാമ്യോക്ടികളാല്‍ വ്യക്ലമായാകൃതിപ്പെടുത്തിത്തരുവാന്‍ അദ്ദേഹം വിശേഷിച്ചു 
നിഷ്കര്‍ഷിക്കാറുണ്ട്‌. നാടന്‍ ശീലുകളില്‍ സൂക്ഷിച്ചു പദരചനചെയ്യ്‌ ആശയാവിഷ്ക 
രണം നടത്തുമ്പോള്‍ നൈസര്‍ഗ്ഗികമായി കൈവരുത്തേണ്ട ഗാനമാധുരിയുടെ കാര്യ 
ത്തില്‍ അദ്ദേഹം തികച്ചും അനുഗൃ ഹീതനാണ്‌. ചങ്ങമ്പുഴക്കളരിയില്‍ പയററിത്തെളിഞ്ഞ 
വര്‍ക്കു സ്വതേയുള്ള സിദ്ധികളായിരുന്നാലും ഇതെല്ലാം വയലാറിന്‍െറ കൈയില്‍ 
സ്വായത്തകായശലങ്ങളെന്നോണം ഇക്കുറഞ്ഞ കാലത്തിനകം വിശേഷവല്‍കൃതങ്ങളായി 
ട്ടുണ്ട്‌. വസ്തുപക്ഷത്തേക്കു കടന്നു നോക്കിയാല്‍ അനിതരസാധാരണമായി വയലാറില്‍ 
കാണുന്ന ഒരു സവിശേഷത മൂര്‍ത്തജീവിത ചിത്രീകരണത്തില്‍ അദ്ദേഹത്തിനുള്ള കഴിവും 
താല്പര്യവുമാണ്‌. നവയുഗസംസ്കാരത്തിന്‍െറ നിശ്വാസങ്ങള്‍ വായനക്കാരിലേക്കു 
കെട്ടഴിച്ചുവിടാന്‍ ഭാവിക്കുമ്പോള്‍ മൂര്‍ത്ത ജീവിതത്തിലൂടെ സംസാരിക്കുന്ന ഈ നയം 
നിയമേന അനുവര്‍ത്തിക്കാറുണ്ടദ്ദേഹം. ഈ സമാഹാരത്തിലെ “ഇത്താപ്പിരി” എന്ന 
കവിത ഇപ്പറഞ്ഞതിനൊന്നാന്തരം നിദര്‍ശനമാണ്‌. 


തല്ലിയോടിച്ചു ചെറുക്കനെക്കപ്പിയാര്‍; 
'കള്ളനേതാണവന്‍?....”ചോദിച്ചു വൈദികന്‍. 
ആരോ പറഞ്ഞു, 'മരിച്ച പുണ്യാളന്‍െറ 
പേരക്കിടാത്തനിടിച്ചാണ്ടിയാണവന്‍ " 


എന്നുവരെ വായിച്ചു കവിത താഴെ വയ്ക്കുമ്പോള്‍ മനുഷ്യന്‍െറ തന്‍േറടമുള്ള ഏതു 
വൃക്ടിയും ഞെട്ടിപ്പോകും. സംഘടിതമതത്തിന്‍െറ കൈയില്‍ ആത്മീയമുല്യങ്ങള്‍ പോലും 
കമ്പോളച്ചരക്കാകുന്നതിനെപ്പററി പോണി പി 
“റെറാന്നിലേക്കു തിരിയു, വായനക്കാരന്‍. ഇത്രയും ഇരു ലു യ 
മുന്നില്ലെന്നിരുന്നാലും ഈ സമാഹാരത്തിലെ “രാവണപുത്രി”, ഉമ്മര്‍ ' എന്ന്‌ ക ി ന ളു 
ജീവിതത്തിന്‍െറ തോളില്‍ കയറിനിന്നു നാട്ടുകാരോടു സംസാമരിക്കുന്ന ടെക്ന ലി ൭ 
നല്ല മാതൃകകളാണ്‌. ഹൃദയത്തിലുൂറിക്കിടന്ന സ്നേഹാദരങ്ങള്‍ ആകസ്മ ടാക്‌ 
തിളച്ചുമറിയുമ്പോള്‍ പ്രകടരുപം കൈക്കൊള്ളുന്നതിന്‍െറ നല്ലൊരു സാമ്പള 
ാടവനപ്പറമ്പിലെ ചിത 


പെരുവാരത്തെ താപസാശ്രമത്തിരുമുററ 


നഴ 


1046 


ഇരുപതാംനുററാണ്ടിന്‍െറ സന്ദേശങ്ങളെ സമ്യക്കായി വിലയിരുത്താന്‍ ൪ 
കൊച്ചുകവിതയ്ക്കു കഴിഞ്ഞിട്ടുണ്ട്‌. ഏതാദൃശകൃതികളിലെ വയലാര്‍സൂക്ചങ്ങള്‍. 


ലിതം ച സാരംച വചോ ഹി വാഗ്മിതാ” 


എന്നുള്ള ആപ്പവചനത്തെ സാര്‍ത്ഥീകരിച്ചുകാണുന്നതില്‍ എനിക്കസൂയയുണ്ട്‌. 
ഇക്കാലത്തെ യുവകവികളില്‍ എല്ലാംകൊണ്ടും പരിഗണനീയനായ ഈ വയലാ 
രാമവര്‍മ്മയും നമ്മുടെ പ്രതീക്ഷകളെ തോല്‍പിച്ചുകളയുമോ? അങ്ങനെ പേടിക്കേണ 
വന്നിട്ടുണ്ട്‌, എനിക്കു പലപ്പോഴും. ഇന്നും വിട്ടിട്ടില്ല ആ പേടി. തന്‍െറ അസുലഭമാ; 
കലാകായശലത്തെ വെറുമൊരു ട്രെയ്ഡായി തരംതാഴ്ത്താനുള്ള നാനാവിധ പ്രേരഒ 
കള്‍ക്കു വഴങ്ങിക്കൊടുക്കാതെയും പുതിയ അനുഭൂതികള്‍ക്കു കാത്തു നില്ക്കാ 
സ്വതേ സ്റേറാക്കുള്ള മരുന്നിട്ടടിച്ചു പഴഞ്ചന്‍ വെടിക്കെട്ടുകള്‍ പിന്നെയുംപിന്നെയുമിറക 
തടിതപ്പുന്ന വിദ്യ പ്രയോഗിക്കാതെയും വയലാര്‍ സ്വൈര്യമായിരുന്നു സമാഹിതബുദ്ധ്യ 
നവസംസ്കാരശൈലികള്‍ക്കു രൂപം നല്കാന്‍ യതിക്കുമെങ്കില്‍ അദ്ദേഹത്തിനു; 
കൈരളിക്കും അതു വലിയൊരനുഗ്രഹമാവും. ആശാന്‍െറയും വള്ളത്തോളിന്‍െറയു; 
കമ്മട്ടത്തിലെന്നു പറയട്ടെ, വയലാര്‍ തികച്ചും തന്‍േറതായ കാഴ്ചപ്പാടുള്ള ഈ കാലഘ 
ത്തിന്‍െറ ഒരു കവിയായി വളര്‍ന്നുകാണുവാന്‍ നാട്ടുകാര്‍ കാത്തിരിക്കട്ടെയോ? 


മുണ്ടശ്ശേര 


അനുബന്ധം 4 


ശുഭപ്രതീക്ഷയുടെ ദര്‍ശനം 


ധീരമായ വയലാര്‍വിപ്ലവം നടക്കുന്ന കാലത്ത്‌ വയലാര്‍ രാമവര്‍മ്മയ്ക്ക്‌ ഇരുപതു 
്യസ്സു തികഞ്ഞിരുന്നില്ല. പക്ഷേ, അതിനകംതന്നെ അദ്ദേഹം കാവ്യരചന വശമാക്കി 
ഒഴിഞ്ഞിരുന്നു. വാസനാസമ്പന്നനായ അദ്ദേഹത്തിന്‌ കുട്ടിക്കാലം മുതല്ക്കുതന്നെ 
കവിതാരചനയിലേര്‍പ്പെടുകയെന്നതു കമ്പമായിരുന്നു. അങ്ങനെ രചിച്ച കവിതകളില്‍ 
പുരുക്കം ചിലതേ അദ്ദേഹം പ്രസിദ്ധീകരിച്ചുള്ളു. ഏറെയും പ്രസിദ്ധീകരിക്കാതെ മാററി 
യ്ക്കുകയാണു ചെയ്യത്‌. എന്തുകൊണ്ട്‌ മാററിവച്ചു എന്ന ചോദ്യം അപ്രസക്ടമാണ്‌. 
വന്തം അന്തരംഗത്തിന്‍െറ അനുശാസനമനുസരിച്ച്‌ അദ്ദേഹം അപ്രകാരം ചെയ്യതാ 
ണന്നു നമുക്കറിയാം. തന്‍െറ സങ്കല്പത്തിനൊത്ത്‌ അവ രുപംപ്രാപിച്ചിട്ടില്ലെന്ന്‌ അദ്ദേഹ 
ത്തിനു തോന്നിയിരിക്കാം. അങ്ങനെ, തോന്നാവുന്ന ഒരു മനസ്സ്‌ വയലാര്‍ രാമവര്‍മ്മയ്ക്കു 
ുഭായിരുന്നു. അദ്ദേഹത്തിന്‍െറ വര്‍ത്തമാനം കേട്ടിട്ടുള്ളപ്പോഴും, പ്രസംഗങ്ങള്‍ കേട്ടിട്ടുള്ള 
പ്യാഴും ആ മനസ്സ്‌ അപ്രകാരമുള്ളതാണെന്ന്‌ എനിക്കു തോന്നിയിട്ടുണ്ട്‌. ആവുന്നിട 
ത്താളം രൂപഭാവപ്പൊലിമ വരുത്തിയിട്ടേ കവിത പ്രകാശിപ്പിക്കാവു എന്ന്‌ അദ്ദേഹത്തിനു 
ന്ിര്‍ബന്ധമുണ്ടായിരുന്നു. അതു കണ്ടതുകൊണ്ടാണ്‌ “സര്‍ഗ്ഗസംഗീതം” എന്ന സമാഹാരം 
അവതരിപ്പിക്കുന്ന സന്ദര്‍ഭത്തില്‍ (1961) പ്രൊഫ. മുണ്ടശ്ശേരിക്ക്‌ ഇപ്രകാരം കുറിക്കാന്‍ 
കഴിഞ്ഞത്‌: ”...ശ്രീ വയലാര്‍ ഇന്നത്തെ ഉത്തിഷ്ഠമാനപ്രതിഭന്മാരില്‍ വച്ചേററവും പ്രതീക്ഷ 
കളുളവാക്കിയിട്ടുള്ള ആളാണ്‌. കാവ്യകലയ്ക്കു വേണ്ട എല്ലാ കരുക്കളും അക്ലിഷ്ടസിദ്ധ 
മാണദ്ദേഹത്തിന്‌. ചോരയും നീരുമുള്ള പദങ്ങളുപയോഗപ്പെടുത്തി തനിക്കുള്ളില്‍ 
കുരുക്കുന്ന ആശയങ്ങള്‍ ഒതുക്കി പ്രതിപാദിച്ചു ഫലിപ്പിക്കുവാന്‍ അദ്ദേഹത്തിന്‌ 
വിശേഷിച്ചൊരു വാസനയുണ്ട്‌. വായനക്കാരുടെ മനസ്സില്‍ പെട്ടെന്നു തറച്ചുകേറുവാ൯ 
പ്രയാസമുള്ള സംഗതികള്‍ മൂര്‍ത്തപ്രപഞ്ചത്തില്‍നിന്നുള്ള സാമ്യോക്തികളാല്‍ വ്യക്ത 
മായാകൃതിപ്പെടുത്തിത്തരുവാന്‍ അദ്ദേഹം വിശേഷിച്ചു നിഷ്കര്‍ഷിക്കാറുണ്ട്‌. നാടന്‍ 
ശീലുകളില്‍ സൂക്ഷിച്ചു പദരചനചെയ്യ്‌ ആശയാവിഷ്കരണം നടത്തുമ്പോള്‍ നൈസര്‍ഗ്ഗിക 
മായി കൈവരുത്തേണ്ട ഗാനമാധുരിയുടെ കാര്യത്തില്‍ അദ്ദേഹം തികച്ചും അനുഗൃഹീത 
നാണ്‌...” പദപ്രയോഗത്തില്‍ ശ്രദ്ധയും ആശയങ്ങള്‍ക്കു മൂര്‍ത്തരൂപം നല്കുന്നതില്‍ 
വൈഭവവും, രൂപശില്പനിര്‍മ്മിതിയില്‍ ഏകാഗ്രതയും പ്രകടമാക്കുന്ന ഒരു കവിപ്രതിഭയാ 
ണല്ലോ ഈ വാക്കുകള്‍ വെളിപ്പെടുത്തുന്നത്‌. 
അങ്ങനെയുള്ള ഒരു മനസ്സിന്‌ താന്‍ രചിക്കുന്നതെല്ലാംതന്നെ പ്രകാശിപ്പിക്കണമെന്നു 
തോന്നുകയില്ല. ആ നിലയ്ക്കാണ്‌, പരിശീലന കാലഘട്ടത്തിലെ പല കവിതകളും വയലാര്‍ 
പരകാശിപ്പിക്കാതെ മാററിവച്ചത്‌. അക്കാലത്ത്‌ അദ്ദേഹം പ്രകാശിപ്പിച്ച കവിതകളാകട്ടെ, 
നൈസര്‍ഗ്ഗികമായ വാസനയുടെ ചൈതന്യം പ്രദര്‍ശിപ്പിക്കുന്നവയു മായിരുന്നു. ആദരശ 
സ്നേഹം നിറഞ്ഞുനില്ക്കുന്ന ഒരു ഹൃദയത്തിന്‍െറ സ്പന്ദനം ആ കവിതകളില്‍ നമുക്ക 
നുഭവപ്പെടും. “പാദമുദ്രകള്‍” (1948) എന്ന സമാഹാരത്തിലെ ഏല്ലാ കവിതകളിലും 
ആദര്‍ശസ്നേഹത്തിന്‍െറ സൌരഭ്യമുണ്ട്‌. സത്യം, സ്നേഹം, കാരുണ്യം മുതലായ മു 
ങ്ങള്‍ സ്വജീവിതത്തിലൂടെ സാക്ഷാല്‍ക്കരിച്ച വ്ൃക്ടിയെന്ന നിലയക്കാണ ഗാന്ധിജിയെ 
ആ കവിതകളിലൂടെ അദ്ദേഹം പ്രകീര്‍ത്തിക്കുന്നത്‌. മൂല്യങ്ങളുടെ ആരാധകനായതു 
കൊണ്ടുതന്നെ മൂല്യധ്വംസനത്തെ വീറോടെ അപലപിക്കാനും അദ്ദേഹം അതില്‍ 


റുതിരുന്നുണ്ട്‌. മാനവരക്ടം വീണു കുതിര്‍ന്ന ഈ മണ്ണില്‍ 'മൃഗീയമതമദപരിപാടി കളുടെ 


1048 


'മൃതാധികാരം' വീണ്ടും ചെങ്കോല്‍ നാട്ടാനായി ഉയിര്‍ത്തെഴുന്നേല്ക്കാന്‍ ശ്രമിക്കുന്നതു 
കണ്ട്‌ അദ്ദേഹം അവിടെ രോഷംകൊള്ളുന്നു. നവയുവാവായ ആ കവി ചോദിക്കുന്നു: 


മതം, മതം, ഹാ! നിങ്ങള്‍ക്കിനിയും 
കാട്ടാളത്തത്തിന്‍ 
മദാന്ധവികൃതികള്‍ നിര്‍ത്തിത്തമ്മില്‍ 
പ്പുണരാറായില്ലേ? 

(ജീവിതഗായകന്‍?) 


അപ്പോള്‍, ജന്മസിദ്ധമായ വാസനയും കാവ്യരചനാവൈഭവവും ആദര്‍ശസ്നേഹവും 
ഒത്തിണങ്ങുന്ന ഒരു കവിയായിട്ടാണ്‌ ഈ ഘട്ടത്തില്‍ത്തന്നെ വയലാര്‍ കാണപ്പെടുന്നത്‌. 

എങ്കിലും, ഏതു കവിയുമെന്നപോലെ വയലാര്‍ രാമവര്‍മ്മയും തന്‍െറ രചനയുടെ 
പ്രാരംഭവേളകളില്‍ പല സ്വാധീനശക്ടികള്‍ക്കും വിധേയനായിരുന്നു. അക്കാലത്ത്‌ 
കാവ്യമേഖലയില്‍ ആധിപത്യം ചെലുത്തിപ്പോന്ന രചനാരീതിയും അന്നത്തെ സാമൂഹ്യാ 
ന്തരീക്ഷവും ഈ സ്വാധീനശക്ടികളില്‍ പ്രമുഖമാണ്‌. അന്നു കാവ്യമേഖലയില്‍ ആധിപത്യം 
ചെലുത്തിപ്പോന്ന രചനാരീതിയേതെന്ന്‌ എല്ലാവര്‍ക്കുമറിയാം. അത്‌ ചങ്ങമ്പുഴയുടെ 
രചനാരീതിയായിരുന്നു. സ്വാഭാവികമായും, വയലാറിന്‍െറ ആദ്യകാലകവിതകളില്‍ 
ചങ്ങമ്പുഴയുടെ സ്വാധീനം നാം പ്രകടമായി കാണുന്നു. “കൊന്തയും പൂണൂലും (1950) 
എന്ന സമാഹാരത്തിന്‍െറ അവതാരികയില്‍ ശ്രീ എന്‍.വി.കൃഷ്ണവാര്യര്‍ ഈ വസ്തുത 
ചൂണ്ടിക്കാട്ടുന്നുണ്ട്‌: “ശ്രീ രാമവര്‍മ്മയില്‍ അഗാധമായ സ്വാധീനശക്ടി ചെലുത്തിയിട്ടുള്ള 
ഒരു കവി ചങ്ങമ്പുഴയാണ്‌. വള്ളത്തോളും ശങ്കരക്കുറുപ്പും അദ്ദേഹത്തില്‍ മുളപ്പിച്ച 
കവിതാവാസന “തളിരും താരുമണിഞ്ഞത്‌ ചങ്ങമ്പുഴയുടെ സാന്നിദ്ധ്യത്തിലായിരുന്നു. 
ഒടുവിലൊടുവിലുള്ള ചങ്ങമ്പുഴയുടെ ഉദ്ദാമവും അതൃപ്ലവുമായ രചനാരീതിയാണ്‌ ഈ 
സമാഹാരത്തിലെ കവിതകളിലും. ഇതിലെ, “അങ്ങയെ ഓര്‍മ്മിക്കുമ്പോള്‍” എന്ന കവിത 
ഈ അനുജന്‌ ആ ജ്യേഷ്ഠനോടുള്ള കടപ്പാട തുറന്നംഗീകരിക്കുന്നുമുണ്ട്‌.” 

ആ “കടപ്പാട്‌” പ്രകടിപ്പിക്കുന്ന ചില വരികള്‍ നോക്കു: 


ഭാവാത്മകരസഭരിതഗാനങ്ങള്‍ പാടി 
ഭാവനയില്‍ നിമിഷങ്ങള്‍ പൂത്തുവിരിഞ്ഞാടി, 
“കരുണരസം കരകവിയും കഥകളു 'മായെന്നും 


വരുമങ്ങെന്നോര്‍മ്മകളില്‍....നീര്‍ച്ചാലുകള്‍ തുന്നും. 
(അങ്ങയെ ഓര്‍മ്മിക്കുമ്പോള്‍) 


അക്കാലത്ത്‌ വയലാര്‍ രചിച്ചിട്ടുള്ള പല കവിതകളിലും ചങ്ങമ്പുഴശൈലിയുടെ 
ഛായ കലര്‍ര്‍ന്നിട്ടുണ്ടെന്നുള്ളതു വാസ്മവമാണ്‌. ചില ഉദാഹരണങ്ങള്‍ നോക്കു: 


1) ആ മധുരമുരളിയുമായി 
പ്രേമഗായകാ നീയെങ്ങുപോയി? 
ആ മൃദുമന്ദഹാസവുമായി 
പോയ്മറഞ്ഞുവോ മാമറക്കൂമ്പേ? 
(പിണ്ഡോദകങ്ങള്‍) 


2) വെഞ്മരിചികള്‍കൊണ്ടു പാകിയ 
കര്‍മ്മചൈതന്യമണ്ഡലം 
ഞെക്കിഞെക്കിപ്പിഴിഞ്ഞു ചെഞ്ചോര 
നക്കിയ ശപ്പസന്ധ്യകള്‍, 


1049 


എന്നുമെന്നുമനുസ്മരിപ്പിക്കു. 
മന്നു കണ്ട കൊലക്കളം! 
(ഗ്രാമഗൃഹങ്ങള്‍) 


3) ഇരുളിന്‍ ചുരുളുകള്‍ വന്നിറങ്ങി 
നരലോകസംസ്‌കാരമേഖലയില്‍; 
അലറിച്ചിരിച്ചു കഴുത്തറുക്കാ- 
നറുകൊലക്കൂട്ടങ്ങള്‍ പാഞ്ഞുപോയി. 

(ആ സന്ദേശം) 


എന്നാല്‍, ഉപരിതലത്തില്‍ മാത്രമേ ഈ സ്വാധീനശക്ടി പ്രവര്‍ത്തിക്കുന്നുള്ളു എന്നു 
ശ്രദ്ധിച്ചു നോക്കിയാല്‍ മനസ്സിലാകും. ചങ്ങമ്പുഴയിലുള്ളതിനേക്കാള്‍ സാന്ദ്രത വയലാറി 
ലുണ്ട്‌. ആ സാന്ദ്രതയ്ക്കു നിദാനമാകട്ടെ, വയലാറിന്‍െറ ഗൌരവബുദ്ധിയുമാണ്‌. ചങ്ങമ്പുഴ 
യില്‍ ഗൌരവബുദ്ധിയില്ലെന്ന്‌ ഞാന്‍ പറയുന്നതായി ധരിക്കരുത്‌. പക്ഷേ, ശോകത്തെയും 
വിഷാദത്തെയും ഉപാസിക്കുന്ന കവിയെന്ന നിലയ്ക്ക്‌ ആ ഗൌഈരവബുദ്ധിക്ക്‌ പരിമിതി 
വന്നുപോയിരിക്കുന്നു. മനുഷ്യകര്‍മ്മങ്ങളുടെ ആഴവും, ആ ആഴങ്ങള്‍ ഉള്‍ക്കൊള്ളുന്ന 
വമ്പിച്ച സാദ്ധ്യതകളും ചങ്ങമ്പുഴയ്ക്ക്‌ ചിന്താവിഷയമായില്ല. അതുകൊണ്ടാണ്‌, അദ്ദേഹം 
അത്രമാത്രം അസ്ഥിരപ്രകൃതിയായത്‌. എന്നാല്‍, ആ സാദ്ധ്യതകളെക്കുറിച്ച്‌ അതിമാത്രം 
ബോധവാനായിരുന്നു വയലാര്‍. അതുകൊണ്ട്‌, ആദര്‍ശസ്നേഹവും ശുഭപ്രതീക്ഷയും 
അദ്ദേഹത്തിന്‍െറ സ്ഥിരസ്വഭാവമായിത്തീര്‍ന്നു. ആ സ്ഥിരസ്വഭാവമണയ്ക്കുന്ന ഗൌരവ 
ഭാവമാണ്‌, ഈ പ്രാരംഭവേളയില്‍പ്പോലും, അദ്ദേഹത്തിന്‍െറ കവിതകള്‍ക്ക്‌ ഭാവസാന്ദ്രത 
പ്രദാനംചെയ്യുന്നത്‌. ചങ്ങമ്പുഴയുടെ സ്വാധീനശക്തിക്കു വിധേയനായിരുന്നപ്പോഴും, 
ആസ്വാധീനശക്ടിയെ അതിലംഘിക്കാന്‍ അദ്ദേഹത്തിന്‍െറ വൃക്ടിത്വത്തിനു കഴിഞ്ഞിരുന്നു 
എന്നര്‍ത്ഥം. അക്കാര്യം സ്വയം അറിഞ്ഞിരുന്നതുമുലമാണ്‌, “മാറെറാലിക്കവി” എന്ന 
ആരോപണത്തെ അദ്ദേഹത്തിന്‌ ലാഘവബുദ്ധിയോടെ കാണാന്‍ കഴിഞ്ഞത്‌. തന്‍െറ 
ഒരു സമാഹാരത്തിന്‌ “എന്‍െറ മാറെറാലിക്കവിതകള്‍' (1957) എന്നുതന്നെ പേരു നല്കാന്‍ 
അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്‌ ആ ആരോപണത്തിന്‍െറ നേര്‍ക്കു തോന്നിയ പരിഹാസത്തെ 
യാണല്ലോ തെളിയിക്കുന്നത്‌. 


രണ്ട്‌ 


സ്വന്തം കവിചേതനയിലെ ബലിഷ്ഠഘടകമായ മാനവികതയും ആദര്‍ശസ്നേഹവുമാണ്‌ 
സമകാലികമായ രചനാസ്വാധീനശക്ടികളെ അതിവര്‍ത്തിക്കാന്‍ വയലാറിന്‌ ശേഷി 
നല്കിയത്‌. ഇക്കാര്യം നാം മുകളില്‍ സൂചിപ്പിച്ചുകഴിഞ്ഞു. എന്നാല്‍, ആ ആദര്‍ശസ്നേഹ 
ത്തിന്‌ ഏകലക്ഷ്ഷ്യോന്മുഖമായ മുന നല്കിയത്‌ ധീരമായ വയലാര്‍വിപ്പവവുമാണ്‌. 
അതുകൊണ്ടാണ്‌, ആ വിപ്ലവത്തെക്കുറിച്ചു സുചിപ്പിച്ചുകൊണ്ട ഈ ള്ളു 
ആദ്യവാക്യം ഞാന്‍ കുറിച്ചത്‌. വയലാര്‍ രാമവര്‍മ്മയുടെ--ആ തലമുറയുടെ ആദ കു 
സ്നേഹത്തിന്‌ നിയതരുപം നല്കിയ ഏററവും മികച്ച സംഭവം തലയി 
വിവ്തവമായിരുന്ന ). അന്നുവരെ ആദര്‍ശങ്ങളെക്ക റിച്ചുള്ള മുദ്രാവാക്യ ങ്ങളേ മു്‌ ലം 
രുന്നുള്ളൂ. അന്നാകട്ടെ, മനുഷ്യവിമോചനമെന്ന മഹാമന്ത്രത്താല്‍ പ്രചോദിതരായ 


ധീരസാഹസികരായ സഖാക്കള്‍ തീയുണ്ടകള്‍ക്കു നേരെ തങ്ങളുടെ ക്ട 
വാംസവും രക്ടവുംകൊണ്ടു പോരാടുന്നതു നേരില്‍ കണ്ട ലോ വാ 
ത്തിനു കഴിഞ്ഞു. മനുഷ്യന്‍െറ നിശ്ചയദാര്‍ഡ്യവും ഷം ല്‌ 
വയലാറിന്‍െറ ചോരകുതിര്‍ന്ന മണ്ണ്‌ വിളംബരംചെയ്യു. അങ്ങനെ ം റു 
“ണ്ണിന്‍െറ അന്തരീക്ഷവായു ശ്വസിച്ചാണ്‌ വയലാര്‍ രാമവര്‍മ്മയുടെ യ ന്ലാ: 
മാര്‍ജ്ജിക്കുന്നത്‌. അതുകൊണ്ട്‌, കാവ്യലക്ഷ്യത്തെക്കുറിച്ചും ചരിത്രഗത വ 


1050 


അദ്ദേഹത്തിന്‌ സ്വന്തമായ വിശ്വാസപ്രമാണ ങ്ങളുണ്ടാവുകയും ചെയ്യു. മഹത്തായ 
കവിതകളെല്ലാംതന്നെ “മാനവജീവിതഗാഥകള്‍” മാത്രമാണെന്ന കാര്യത്തില്‍ അദ്ദേഹ 
ത്തിനു സംശയമുണ്ടായില്ല. ആ മാനവജീവിതഗാഥയില്‍ എപ്പോഴും അജയ്യുതയുടെ 
വിര്യമാണുള്ളതെന്നും അദ്ദേഹം വിശ്വസിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്‍െറ ചരിത്ര 
ബോധം. അസന്ദിഗ്ദ്ധമായ ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പാടുന്നതു കേള്‍ക്കൂ; 


വിപ്ലവത്തില്‍ സനാതനസത്യം 
വിശ്വമാകെ വിളംബരംചെയ്യാന്‍, 
സൌഹൃദത്തിന്‍െറ നന്ദനോദ്യാന 
സയരവീഥിയില്‍പ്പോലും വിടര്‍ത്താന്‍, 
ജീവിതപ്രേമഗാനസന്ദേശം 
ഭാവിതന്‍ ചുണ്ടില്‍ മായാതെ നിര്‍ത്താന്‍, 
നൂറുനൂറുയുഗങ്ങളില്‍ക്കൂടി 
കേറിവന്ന മനുഷ്യന്‍െറ രൂപം! 
പച്ചമണ്ണില്‍, --- പുരുഷാന്തരങ്ങള്‍ 
പിച്ചവച്ചു വളര്‍ന്നൊരീ മണ്ണില്‍, -- 
ഞാനിതാ വാര്‍ത്തുയര്‍ത്തുകയാണീ 
ഗാനസാന്ദ്രമാം ജീവിതശില്പം! 

(എന്‍െറ ശില്പം) 


കല്പനയുടെ ശബളകാന്തിയില്ല. അചുംബിതമായ അലങ്കാരങ്ങളുടെ പൊലിമയില്ല. 
എങ്കിലും, ഈ ഈരടികളില്‍ സംഭൃതമായിരിക്കുന്ന ചൈതന്യം എത്രമാത്രം ഉത്തേജകമായ 
നുഭവപ്പെടുന്നു! അങ്ങനെ അനുഭവപ്പെട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളു. അദ്ദേഹം 
വയലാറിന്‍െറ സന്താനമാകുന്നു. 

വയലാറിന്‍െറ സന്താനമായതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്‌ കാല്പനികപാര 
മ്പര്യത്തില്‍നിന്ന്‌ ഒട്ടൊക്കെ തെററിമാറേണ്ടതായി വന്നു. അലങ്കാരനിര്‍മ്മുക്ചമായ ശൈലി 
യില്‍ ആശയത്തിന്‍െറ പേശീദാര്‍ഡ്യ്യ മുള്ള ഭാവങ്ങള്‍ ആവിഷ്കരിക്കുന്ന ദിക്കുകളിലെല്ലാം 
ആ തെററിമാറലിന്‍െറ തന്‍േറടം നമുക്കു പ്രകടമായി കാണാം. ആ തന്‍േറടമുള്ള കവിക്ക്‌ 
സൃഷ്ടികര്‍മ്മത്തെ “അശ്വമേധ മായിട്ടു മാത്രമേ കാണാന്‍ കഴിയു. 


മരിച്ചിട്ടില്ലാ ഞങ്ങ - 
ളിന്നോള, -- മൊരുനാളും 
മരിക്കി;ല്ലൊടുങ്ങാത്ത 
സൃഷ്ടിശക്ടികള്‍ ഞങ്ങള്‍ 


എന്നു വിളംബരം ചെയ്യുകൊണ്ട്‌, “പേനയും പടവാളും ശാസ്ധ്രവും പ്രേമത്തിന്‍െറ ഗാന 
ശൈലിയുമായിട്ടാണ്‌ തങ്ങള്‍ നിത്ൃയസഞ്ചാരം തുടരുന്നതെന്ന്‌ അദ്ദേഹം വൃക്ടമാക്കുന്നു 
(പ്രയാണം). എന്നല്ല, 


ഞങ്ങള്‍തന്‍ പ്രയാണത്തെ 
ത്തടയാനാവില്ലാര്‍ക്കും, 

ഞങ്ങളീ പ്രപഞ്ചത്തിന്‍ 
സരര്‍ഗ്ഗശക്ടികളത്രേ! 


എന്ന്‌ ആവര്‍ത്തിച്ചു പ്രഖ്യാപിക്കയും ചെയ്യുന്നു. അവിടെ ദൌര്‍ബ്ബല്യങ്ങള്‍ക്കോ ദള്‍ 


ങ്ങള്‍ക്കോ സ്ഥാനമില്ല. അധൃഷ്യതയുടെ വെല്ലുവിളിയായിട്ടാണ്‌ അത്‌ ഒച്ടുമിക്കപ്പോ??ഃ 
പ്രകടമാകുന്നത്‌. 


ആരൊരാളെന്‍ കുതിരയെക്കെട്ടുവാന്‍? 
ആരൊരാളതിന്‍ മാര്‍ഗ്ഗം മുടക്കുവാന്‍? 


1051 


ദിഗ്വിജയത്തിനെന്‍ സര്‍ഗ്ഗശക്ടിയാ 

മിക്കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാന്‍! 

വിശ്വസംസ്കാരവേദിയില്‍ പുത്തനാ- 

മശ്വമേധം നടത്തുകയാണു ഞാന്‍ 

(അശ്വമേധം) 

എന്നതുപോലുള്ള എത്രയോ ഭാഗങ്ങളില്‍ ആ അധ്ൃഷ്യതയുടെ സ്പന്ദനം നാമനുഭവി 
ക്കുന്നു. അതനുഭവപ്പെടുത്തുന്നതിന്‌ കാല്പനികശൈലി പലപ്പോഴും അപര്യാപ്പമാണ്‌. 
അക്കാര്യം വയലാര്‍ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ്‌, ഹൃദയരക്ടത്തില്‍ പടവാളിന്‍െറ 
മുന മുക്കി കാവ്യചിത്രങ്ങളാരചിക്കാനാണ്‌ താന്‍ വെമ്പല്‍കൊള്ളുന്നതെന്ന്‌ അദ്ദേഹം 
കുറിച്ചത്‌. മലരൊളി തിരളുന്ന മധുചന്ദ്രികയില്‍ മഴവില്‍ക്കൊടിയുടെ മുനമുക്കി ദിവ്യമായ 
അഴകിനെ രചിക്കാന്‍ കൊതിച്ച ചങ്ങമ്പുഴയില്‍നിന്നു ബഹുദൂരം അകലെയാണ്‌ ഇവിടെ 
വയലാര്‍ നിലകൊള്ളുന്നത്‌. വിയര്‍പ്പും ചോരയും ചിന്തി മനുഷ്യന്‍ വീരേതിഹാസം 
രചിച്ച മണ്ണിന്‍െറ യാഥാര്‍ത്ഥ്യങ്ങള്‍ ചിത്രീകരിക്കുന്നിടത്തു മാത്രമേ അദ്ദേഹത്തിനു 
ധന്യത അനുഭവപ്പെടുകയുള്ളൂ. ) 

“ഒരു പരിവര്‍ത്തനയാമത്തില്‍ പദമൂന്നി, പരിതഃസ്ഥിതികളോടേററുമുട്ടി നിവരുന്ന 
ലോകത്തിന്‍െറ കരളിന്‍െറ ചുണ്ടില്‍നിന്നുയരുന്ന'താണ്‌ തന്‍െറ ഗാനമെന്ന്‌ വയലാര്‍ 
അറിഞ്ഞിരുന്നു. “നിവരുന്ന ലോകം” എന്ന പ്രയോഗം ഇവിടെ ശ്രദ്ധാര്‍ഹമാണ്‌. ചരിത്രത്തെ 
പിന്നിലേക്കു പിടിച്ചുവലിക്കുന്ന ശക്ടികളോടേററുമുട്ടുകയാണ്‌ ഈ “പരിവര്‍ത്തനയാമ' 
ത്തില്‍ കലാകാരന്‍െറ കര്‍ത്തവ്യമെന്ന്‌ ആ പ്രയോഗം സൂചിപ്പിക്കുന്നു. മറെറാരുതരത്തില്‍ 
പറഞ്ഞാല്‍, ഉയരുന്ന വര്‍ഗ്ഗത്തിന്‍െറ വക്ടാവാകുന്നിടത്തു മാത്രമേ ഏതു കവിക്കും 
കാലഘട്ടത്തിന്‍െറ പ്രതിനിധിയാകാന്‍ കഴിയു എന്ന്‌ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. “സന്ധ്യ 
- ഒരു വേശ്യ, മാ നിഷാദ ' എന്നീ കവിതകളില്‍ ഇവിടെ പ്രത്യേകം സ്മരണീയമാണ്‌. 
വിശ്വപ്രകൃതിയുടെ പൂച്ചില്ലയില്‍ അനുരാഗലീനരായി കരളും ചുണ്ടും ചേര്‍ത്തു സ്വപ്ന 
മണ്ഡലം സൃഷ്ടിച്ച ഇണക്കിളികളിലൊന്ന്‌ നിഷാദന്‍െറ പരുഷാസ്ത്രമേററു നിലംപതിച്ച 
പ്പോള്‍ ആദികവിയുടെ വേദനയില്‍നിന്നുരുത്തിരിഞ്ഞ കാവ്ൃശില്പത്തിന്‍െറ നാദം 
“പ്രേമത്തിന്നെതിരായ നിര്‍ദയവികാരത്തിന്‍ പ്രേരണകളെത്തട്ടി മാററുവാനല്ലേ പൊങ്ങി” 
യത്‌ എന്ന്‌ 'മാ നിഷാദ'യില്‍ കവി ചോദിക്കുന്നു. എല്ലാ കവികളും ജീവിതസ്നേഹത്തിന്‍െറ 
പക്ഷത്തു നിന്നുകൊണ്ട്‌ ജീവിതവിദ്വേഷത്തിനെതിരേ പോരാടുകയാണു ചെയ്യിട്ടുള്ള 
തെന്ന്‌ അതില്‍ അദ്ദേഹം അനുസ്മരിക്കുന്നു. 


“മാ നിഷാദക', --ളെത്രത 
“മാ നിഷാദകള്‍' പൊങ്ങി 
മാനവസ്നേഹത്തിന്‍െറ 
മണിനാവുകള്‍തോറും? 


ഇനി, “സന്ധ്യ---ഒരു വേശ്യ” എന്ന കവിതയിലേക്കു തിരിഞ്ഞാലോ? അതിനു 
വയലാര്‍തന്നെ എഴുതിച്ചേര്‍ത്തിട്ടുള്ള മുഖക്കുറിപ്പു നോക്കു: “കേരളത്തിലെ പ്രശസ്ൂനായ 
ഒരു കലാനിരൂപകന്‍ ഇങ്ങനെ എഴുതി: “ഞാന്‍ സ്നേഹിക്കുന്ന പ്രപഞ്ചത്തിലെ 
മനുഷ്യരാശിയെ മുഴുവന്‍ വിഭിന്ന സാമ്പത്തികവര്‍ഗ്ഗങ്ങളായി വേര്‍തിരിച്ച ആ വരഗ്ഗങ്ങള്‍ 
തമ്മിലുള്ള സംഘട്ടനത്തില്‍ സാഹിത്യകാരന്‍ ഒരു ഭാഗത്തു നിലക്കണമെന്ന വാദത്തോട്‌ 
എനിക്കു യോജിക്കാന്‍ കഴിയുകയില്ല. ആ സ്നേഹം ഭാഗികമാണ്‌. പ്രപഞ്ചത്തിന്‍െറ 
സന്ദര്യമാണ്‌ സന്ധ്യ. ആ സൌന്ര്യമാസ്വദിക്കാനും പുളകമണിയുവാനും സമസ്തച്രാ 
പരങ്ങള്‍ക്കും കഴിയുന്നു. ഒരു യഥാര്‍ത്ഥസാഹിത്യകാരന്‍െറ വന്യ? 
ഒരു വിഭാഗത്തിനുവേണ്ടി മാത്രമാവരുത്‌...” പ്രശസൂകലാനിരൂപകന്‍െറ ഈ വാദഗത്‌ 
യാണ്‌ പ്രസ്ുത കവിതയില്‍ ഉപഹസിക്കപ്പെടുന്നത്‌. വെള്ളമേലൂടുപ്പുമായ ലായ 
ാക്കപ്പുള്ളികളെഴും കമ്പിളിയോടെ രാവും അനുരാഗപ്പനിയുമായി വന്നണയുമ്പോ 


1052 


രണ്ടുപേരെയും ഒപ്പം പ്രേമിച്ചു കരളിന്‍െറ ചുണ്ടത്തു ചിരിയുമായി നില്ക്കുന്ന സന്ധ്യയെ 
ഒരു തെരുവുവേശ്യയായിട്ടു ചിത്രീകരിച്ചുകൊണ്ട്‌ കലാകാരന്‍െറ നിഷ്പക്ഷതയെ 
കാപ്ട്യമായി വയലാര്‍ ചിത്രീകരിക്കുന്നു. 


മനുഷ്യന്‍ മനുഷ്യനെ- 
ന്നോതുമ്പോള്‍, യുഗങ്ങളെ. 

യുണര്‍ത്തും സര്‍ഗ്ഗാത്മക 
ശക്ടിയെയല്ലേ കഞ്മു? 


എന്ന്‌ അദ്ദേഹം ചോദിക്കുന്നു. എന്നിട്ട്‌, ഉറച്ച സ്വരത്തില്‍ അദ്ദേഹം തന്‍െറ നിലപാടു 
വൃക്ടമാക്കുന്നു: 


ഭാവിതന്‍ കൂടാരത്തില്‍ 
തീയല പടര്‍ത്തുവാന്‍ 
ജീവനില്‍ക്കത്തിക്കേറും 
കണ്ടകശ്ശനികളെ 
നാമെതിര്‍ക്കണം, നീളെ, 
മനുഷ്യന്‍ കൈചൂണ്ടുന്ന 
നാളെയെ വിടര്‍ത്തുന്ന 
നാദധാരയിലൂടെ! 


ആ കണ്ടകശ്ശമനികളെ എതിര്‍ക്കുന്നതിന്‌ ശാസ്ധ്രീയവീക്ഷണത്തിന്‍െറ ആയുധം ആവശ്യ 
മാണ്‌; രാഷ്ട്രീയബോധവും ആവശ്യമാണ്‌. അവ രണ്ടും യുക്ടിഭദ്രമായി സമ്മേളിപ്പിക്കാന്‍ 
പല കവിതകളിലും അദ്ദേഹം ഉദ്യമിക്കുന്നതു കാണാം. “നാഗസാക്കിയിലെ കുരിശ്‌, 
“മനുഷ്യനിലേക്ക്‌”, “അശ്വമേധം', “വെളിച്ചമേ നയിക്കു”, “ഗലീലിയോ ' മുതലായ കവിതകള്‍ 
ഉദാഹരണങ്ങള്‍. “കാവ്യോചിതമായ വിഷയങ്ങളെ സംബന്ധിക്കുന്ന ധാരണകളെയാണ്‌ 
ഈ കവിതകളിലൂടെ അദ്ദേഹം കാററില്‍ പറത്തുന്നത്‌. യുക്ടിഭദ്രമായ പ്രബന്ധങ്ങള്‍ക്കു 
പററിയ പ്രമേയങ്ങള്‍ ഈ കവിതകളില്‍ അദ്ദേഹം അവതരിപ്പിക്കുന്ന. ആ പ്രമേയങ്ങള്‍ക്ക്‌ 
സ്വന്തം ആത്മാവിന്‍െറ പ്രാണവായു പകര്‍ന്ന്‌ കാവ്യചൈതന്യമരുളുന്നു. അവിടെ “കവിത 
യുടെ വിപരീതം ശാസ്ത്രമാണ്‌” എന്ന പ്രമാണത്തിന്‌ അര്‍ത്ഥമില്ലാതായിത്തീരുന്നു. 
ഇതേക്കുറിച്ച്‌ വയലാര്‍ ബോധവാനായിരുന്നു എന്ന്‌ “എനിക്കു മരണമില്ല, (1955) എന്ന 
സമാഹാരത്തിന്‌ ആമുഖമായി പീററര്‍ ബ്ലാക്മാന്‍െറ വരികള്‍ ഉദ്ധരിച്ചിരിക്കുന്നതില്‍നിന്നു 
മനസ്സിലാക്കാം. മണ്ണിനേയും മനുഷ്യനേയും മറന്നുകൊണ്ട്‌ തന്‍െറ കല്പന അലോക 
സഞ്ചാരത്തിനു മുതിരാതിരിക്കാന്‍ അദ്ദേഹം എപ്പോഴും അതില്‍ ശാസ്ധ്രീയവീക്ഷണ 
ത്തിന്‍െറ നിയന്ത്രണം ഏര്‍പ്പെടുത്തുന്നു. മനുഷ്യപ്രയതങ്ങളുടെയെല്ലാം ലക്ഷ്യം 
ലോകത്തെ ഉടച്ചുവാർത്ത്‌ സ്വര്‍ഗ്ഗസദൃശമാക്കുകയാണെങ്കില്‍, കവിതയ്ക്കു മാത്രം 
അതില്‍ നിന്നൊഴിഞ്ഞുനില്ക്കാന്‍ കഴിയുന്നതെങ്ങനെയെന്ന്‌ അദ്ദേഹത്തിനു മനസ്സിലാ 
ക്കാന്‍ കഴിയുമായിരുന്നില്ല. സ്വന്തം കവിതയെ ആ മഹാപ്രയത്ത്തിന്‍െറ ഭാഗമാക്കി 
ത്തീര്‍ക്കുന്നതില്‍ വയലാര്‍ അഭിമാനിക്കുകയും ചെയ്യു. 


മൂന്ന്‌ 
അത്‌ എളുപ്പമായിരുന്നില്ല. ശാസ്ധ്രീയവീക്ഷണവും രാഷ്ര്രീയബോധവും കവിതാശില്പ 
ത്തിന്‍െറ ഭാഗമാക്കിത്തീര്‍ക്കുകയെന്നത്‌ ഒരിക്കലും എളുപ്പമായ കാര്യമല്ല. മാന്തളിരു 
പോലെ മൃദുലമായ ഹൃദയഭാവങ്ങള്‍ ആര്‍ദ്രതയുടെ ശൈലിയില്‍ ആവിഷ്കരിക്കുന്നത്‌ 
നേക്കാള്‍ ബുദ്ധിമുട്ടുള്ളതാണ്‌ ആ യതം. ഒഴുക്കിനെതിരെ നീന്തുന്നതിന്‍െറ ബുദ്ധിമുട 
മുഴുവന്‍ ആ യതതത്തിലുണ്ട്‌. നെരുദയുടെയും ബ്രെഹ്തിന്‍െറയും മററും രാഷ്ദ്രീയകവിത 


10183 


കരീലൂടെ സഞ്ചരിക്കുമ്പോള്‍ ഈ വ ത നമുക്ക 3 

മ്‌ ; കവിതകള്‍ ണു്‌ മു ലം 09 യറി പര്‍ജേയപ്പെട 
ബോദ്ധ്യം വരുന്നത്‌! പല കവികള്‍ക്കും രാഷ്ദ്രീയം 'അലര്‍ജി'യാകുന്നതിനറെ മാ 
കാരണം ഇതായിരിക്കാം. സാധാരണരീതിയിലുള്ള പദ്യരചനാ വൈഭവവും പു 
കല്പനയും മററും അവിടെ അപര്യാപ്പ മായനുഭവപ്പെടുന്നു. ഉപരിതലത്തില്‍ ളി 
തോന്നാമെങ്കിലും യഥാര്‍ത്ഥത്തില്‍ സങ്കീര്‍ണ്ണമായ ശില്പരചനാല്രരക്രിയ ത്തം 
കവിതകളുടെ വിജയത്തിനു പിന്നില്‍ പ്രവര്‍ത്തിച്ചേ പററൂ. നാടന്‍ശീലുകളും ഡ്‌ 
ശൈലികളും ഇടകലര്‍ത്തി വയലാര്‍ വാര്‍ത്തെടുത്തിരിക്കുന്ന ശൈലിയില്‍ കം 
സങ്കീര്‍ണ്ണതയുണ്ട്‌. “കലയുടെ സംസ്‌കാരക്കലവറയ്ക്കുള്ളിലെ കനകമണിച്ചെപ്പുകള്‍” 
വിദഗ്ദ്ധ മായുപയോഗിക്കാന്‍ അദ്ദേഹം സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടുണ്ട്‌. 


& ൬. ൫ 
മാ നിഷാദ, വൈക്കം കായലില്‍ ഓളം തല്ലുമ്പോള്‍ "എന്നീ ക വിതകളുടെ ശില്പം 
തന്നെ, ഉദാഹരണമെന്ന നിലയ്ക്ക്‌, പരിശോധിക്കു: 


ഒന്നാം കൊമ്പത്തു വന്നിരുന്നന്നൊരു 
പുന്നാരക്കിളി ചോദിച്ചു: 
“കൂട്ടിന്നിളംകിളീ, ചങ്ങാലിപ്പൈങ്കിളീ 
കൂടുവിട്ടിങ്ങോട്ടു പോരാമോ?” 


എന്നാണ്‌ “മാനിഷാദ” ആരംഭിക്കുന്നത്‌. എത്രയോ തലമുറകളായി നാടിന്‍െറ നാവില്‍ 
തത്തിക്കളിച്ച ഈരടികളുടെ പ്രാണനാണ്‌ ഈ വരികളെ സജീവമാക്കുന്നത്‌. ഉചിതമായ 
ഭാവാംശം വളര്‍ത്തിയെടുക്കാന്‍ ഈ പ്രാരംഭം നല്ലവണ്ണം ഉപകരിക്കുന്നുണ്ട്‌. 


നിന്നു നിശ്ചലം വില്ലും കുലച്ചുകൊ- 
ണ്ടന്നും കാട്ടിലെ കാട്ടാളന്‍. 


എന്ന ഭാഗത്തെത്തുമ്പോള്‍ ശൈലിക്ക്‌ പിരിമുറുക്കം സംഭവിക്കാന്‍ തുടങ്ങുന്നു. കാവ്യാ 
ന്തരീക്ഷത്തില്‍ സംഘര്‍ഷം രൂപപ്പെടുന്നു. പിന്നീട രണ്ടു തവണ വൃത്തം മാറിയും, 'മാ 
നിഷാദ....' എന്നാരംഭിക്കുന്ന സംസ്കൃതശ്ലോകം ഇടയ്ക്ക്‌ ഉദ്ധരിച്ചു ചേര്‍ത്തും ആ 
ശില്പത്തിന്‌ ഉദ്ദിഷ്ടമായ ഭാവോന്മീലനശേഷിയരുളാന്‍ കവി ശ്രദ്ധിച്ചിരിക്കുന്നു. 
അതിന്‍െറ സമാപനമാകട്ടെ, ഒരു വിളംബരത്തിന്‍െറ മുഴക്കം അനുവാചകമാനസത്തില്‍ 
മുഴക്കുന്ന ഈരടികളോടുകൂടിയുമാണ്‌. 


സ്നേഹിക്കയില്ല ഞാന്‍, നോവുമാത്മാവിനെ 
സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ധ്രത്തെയും 


എന്ന ആ ഈരടികള്‍, ഹൃദയോന്നമനം സൃഷ്ടിച്ച ഒരു ഗാനത്തിന്‍െറ പരിസമാപ്തി 


പോലെ അനുവാചകര്‍ക്കനുഭവപ്പെടുകയും ചെയുന്നു. 

1951-ലെ സമസ്ൂകേരള സാഹിത്യപരിഷത്‌ സമ്മേളനത്തില്‍ വായിച്ച ഉല്‍ബോധ 
കവിതയാണ്‌ “വൈക്കംകായലില്‍ ഓളം തല്ലുമ്പോള്‍. നവയുഗസംസ്‌കാരശംഖമുതുന്ന 
കവികള്‍ക്കും സാഹിത്യനായകര്‍ക്കും അഭിവാദനങ്ങളര്‍പ്പിച്ചുകൊണ്ടെ അതു ന 
പതറാത്ത, തളരാത്ത കൈകളാല്‍ നാടിന്നു പുതിയൊരു ജീവിതം സ്യം? 
വേണ്ടി നിമിഷങ്ങളെക്കൊണ്ടു പാവിടുന്ന രര ് 
അവര്‍ക്ക്‌ അഭിവാദനങ്ങളര്‍പ്പിക്കുമ്പോള്‍ താന്‍ “അഭിമാന ക്കം മകര 
തുടര്‍ന്നു വെളിപ്പെടുത്തുന്നു. ഗദ്യമാത്രമെന്നു തോന്നാവുന്ന ആ ര, കം മല പ 
പൃതുമണ്ണിന്‍ മണമുറുന്ന നാടിന്‍പുറങ്ങളിലേക്കു ത. ടയ 
തആതാടുന്ന നെല്‍വയലേലയില്‍ കളകേററുന്ന കര്‍ഷകപ്പെണ്‍കൊടമാ ഒ ൽ കള്‍ 
പാട്ടുകളില്‍ ആഖ്യാനം കേന്ദ്രീകരിക്കപ്പെടുന്നു. അതിനാവശ്ധമായ കലപനകശ്‌ ൨ 


ായിരിക്കയും ചെയ്യുന്നു. രണ്ടാം ഭാഗത്തില്‍, 


10 


” -- വൈക്കംകായലിലോളം തല്ലുമ്പോള്‍ ്‌ 
ഓര്‍ക്കും ഞാനെന്‍െറ മാരനെ....” | 4 


ന്ന നാടോടിപ്പാട്ടിന്‍െറ കഥ ഹൃദയസ്പൃക്കായി ക്രോഡീകരിച്ചിരി ക്കുന്നു. മുന്നാംഭാ; 
റില്‍ വീണ്ടും “നാടിന്‍െറ തളരാത്ത നാവുകള്‍ പാടിപ്പാടി പുലര്‍ന്നു” പോരുന്ന 
റരടികളുടെ വൈശിഷ്ട്യം പ്രകീര്‍ത്തിതമാകുന്നു. ഇപ്രകാരം പശ്ചാത്തലവും 
ന്തരീക്ഷവുമൊരുക്കിക്കൊണ്ടാണ്‌, 


അവയുടെയാശയപ്പുമരം പൂക്കുന്ന 
നവയുഗമുഗ്ദ്ധവസന്തമെത്താന്‍ 
പുതിയ പുല്ലാങ്കുഴലൂതുകയില്ലയോ 
പുതിയ സംസ്കാരപ്രവാചകരേ? 


ന്ന ചോദ്യത്തോടുകൂടി കവിത അവസാനിപ്പിക്കുന്നത്‌. കേരളീയ സാംസ്കാരിക 
പതൃകത്തിന്‍െറ തനിമയില്‍നിന്നു ശക്ടി വലിച്ചെടുത്ത്‌ ആധുനികഭാവത്തിനു ദീപ്പി 
ണ്ടാക്കുന്നു എന്നതാണ്‌ ഈ കവിതയുടെ സവിശേഷത. അതുകൊണ്ട്‌, വാച്യമായി 
 ബോധനത്തില്‍പ്പോലും കവിതയുടെ ധ്വനിയുള്ളതായി നമുക്കനുഭവപ്പെടുന്നു. 

വാച്യമായ ഉല്‍ബോധനവും കേവലാശയ്പ്രതിപാദനവും മററും കാവ്യലാവണ്യ 
റിനു നാശമണയ്ക്കുമെന്ന്‌ ഒരു വാദമുണ്ട്‌. ആ വാദം കഴമ്പില്ലാത്തതാണെന്നു പറയാന്‍ 
പ്പോഴും പ്രയാസം തോന്നും. എന്നാല്‍, കാവ്യത്തിന്‍െറ ഭാവസ്ഫൂര്‍ത്തിക്കുപകരിക്കു 
ടത്ത്‌, അവ ചൈതന്യപോഷകമായിട്ടാണനുഭവപ്പെടുക. വയലാര്‍ രാമവര്‍മ്മയുടെ 
വ്യങ്ങളുടെ ഭാവാംശം എപ്പോഴും മാനവീയതയും അധൃഷ്യതയുമാക യാല്‍, അവയ്ക്കു 
൪ വദ്യമരുളുന്നതിന്‌ ഉല്‍ ബോധനപരമായ ആശയങ്ങള്‍ രചനാത്മകമായ പങ്കുവഹി 
ന്നത്‌ സ്വാഭാവികം മാത്രം. ഗുഹാമുഖങ്ങളില്‍ പ്രതിദ്ധഥനിച്ച്‌ കാനനാന്തരീക്ഷത്തില്‍ 
ലകളിളക്കുന്ന ഗര്‍ജ്ജനംപോലെ ആ കവിതകള്‍ ഘനഗംഭീരങ്ങളാകുന്നതിനുള്ള 
രണങ്ങളിലൊന്ന്‌ പ്രബോധനപരമായ ആശയങ്ങളുടെ ആവിഷ്കരണംതന്നെയാണ്‌. 
വയെ കാവ്യശോഭാഹേതുക്കളിലൊന്നാക്കി മാററാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞിരിക്കുന്ന 
ന്നു സാരം. 


നാല്‍ 


ഥാഖ്യാനങ്ങളും നാടകീയസന്ദര്‍ഭചിത്രണങ്ങളുമായി പല കവിതകളും വയലാര്‍ 
മവര്‍മ്മ രചിച്ചിട്ടുണ്ട്‌. “ആയിഷ, “രമണന്‍െറ ശവകുടീരത്തില്‍ ', “കുചേലന്‍ കുഞ്ഞന്‍ 
യര്‍", “തറവാടിന്‍െറ മാനം", “ഒരു ദൈവംകൂടി”, “കത്രീന, “ഉമ്മര്‍', “ഇത്താപ്പിരി' 
തലായവ ഉദാഹരണങ്ങള്‍. ആഖ്യാനചടുലതയും ചിത്രണവൈഭവവും ഉചിതജ്ഞനായ 
മ) കലാകാരന്‍െറ കരവിരുതോടുകുടി അവയില്‍ അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട. 
ആയിഷ"യാണ്‌ അവയുടെ കൂട്ടത്തില്‍ ഏററവും നീണ്ട കാവ്യം. അതിന്‍െറ തുടക്കംതന്നെ 
തൃന്തം നാടകീയമാണ്‌. ശുക്രതാരം കിഴക്കിന്‍െറ പുത്തിരി കത്തുവാന്‍ കാത്തു 
ില്ക്കുന്ന പുലര്‍ച്ചയ്ക്ക്‌ കൊലപാതകത്തിന്‍െറ ചോരപുണ്ട കൈകളുമായി കടന്നു 
രുന്ന ആയിഷ നമ്മില്‍ ഉദ്വേഗം സൃഷ്ടിക്കുന്നു. ആ ഉദ്വേഗത്താല്‍ നീതരായി കഥാ 
പ്യാനത്തിലൂടെ ഭൂതവര്‍ത്ത മാനഭാവികളിലേക്ക്‌ അനുവാചക മാനസങ്ങള്‍ നീങ്ങി 
പ്യാകുന്നു. ആ രീതിയിലാണ്‌ വിഭിന്നരംഗങ്ങളെക്കൊണ്ടും വിഭിന്നവര്‍ണ്ണങ്ങളെ ക്കൊണ്ടും 
ഈ കാവ്യത്തില്‍ വയലാര്‍ സങ്കീര്‍ണ്ണകാന്തി സൃഷ്ടിച്ചിട്ടുള്ളത്‌. വേശ്യാവൃത്തിയുടെ 
ാഴുക്കും കൊലയുടെ ചോരയും പുരണ്ട ആയിഷയുടെ ജീവിതത്തിനാകെ പശ്ചാത്തല 
യി അവളുടെ ബാല്യം ആദ്യവസാനം ഒരു ദീപനാളംപോലെ തെളിച്ചുനിര്‍ത്തുന്നതി 
നാലാണ്‌ ഇവിടെ വയലാര്‍ വിജയം പ്രകടമാക്കുന്നത്‌. ആ തെളിനാളം നോക്കു: 





മഞ്ഞപ്പുള്ളികളുള്ള നീലജായ്ക്കററും, നീളെ 
കൃഞ്ഞുതൊങ്ങലു തുന്നിച്ചേര്‍ത്ത പാവാടചുററും, 


1055 


കൈകളില്‍ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും, 
. കൈരപ്പു തിരുകിയ ചുരുളന്‍ മുടിക്കെട്ടും, 
ി പുഞ്ചിരിയടരാത്ത മുഖവും, തേനുറുന്ന 
കൊഞ്ചലും, മറക്കുമോ നിങ്ങളെ 'ന്നയിഷ'യെ? 


പ്പം നാം ആയിഷയെ മറക്കുകയില്ല. മറക്കാന്‍ നമുക്കു കഴിയുകയില്ല. എന്തെല്ലാം 
ദൂര്‍ഗ്ഗതികളിലൂടെ അവള്‍ കടന്നുപോയിട്ടും ഈ പുമൊട്ടിന്‍െറ ചിത്രമാണല്ലോ നമ്മില്‍ 
അവള്‍ അവശേഷിപ്പിക്കുന്നത്‌. അതേക്കുറിച്ചാലോചിക്കുമ്പോള്‍, മനുഷ്യസ്വഭാവത്തിലെ 
ദുരൂഹമായ ദുഷ്ടതയിലും ആ ദുഷ്ടതയ്ക്കു വിഹാരരംഗമൊരുക്കുന്ന സാമൂഹ്യവ്യവ 
സ്ഥിതിയുടെ കാര്യത്തിലും നമ്മുടെ ശ്രദ്ധ ചെന്നു പതിക്കുന്നു. അങ്ങനെ പതിക്കാന്‍ 
പററുന്ന രീതിയിലാണ്‌ ഈ ഖണ്ഡകാവ്യത്തിലെ ചിത്രങ്ങളും രംഗങ്ങളും-എന്തിന്‌, 


പദങ്ങള്‍ പോലും--കവി നിബന്ധിച്ചിട്ടുള്ളത്‌. അദ്രമാന്‍െറ രൂപത്തിന്‌ അവിടെ പ്രതീക 
മായിത്തന്നെ വളരുവാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. 


മുഖത്തു മസൂരിക്കു; 
ത്തുഗ്രമാം വൈരുപ്യത്തിന്‍ 
മുഴുപ്പെത്തിയതാണാ 
മാംസവില്പനക്കാരന്‍! 
വക്കത്തു നിണം വാര്‍ന്നു 
തുളുമ്പും മാംസം കണ്ടി- 
ച്ചൊക്കെയും കടയുടെ 
മുഖത്തു കെട്ടിത്തൂക്കി, 
വെട്ടുകത്തിയുമായി 
കണ്ണുകള്‍ ചുവപ്പിച്ചാ 
ച്ട്ടുകാലനാം വ്ൃദ്ധ- 
നിരിക്കും നഗരത്തില്‍. 


മുഖത്തു മസൂരിക്കുത്ത്‌, മാംസവില്പന, നിണംവാര്‍ന്നു തുളുമ്പും മാംസം, വെട്ടുകത്തി, 
ചിട്ടുകാലന്‍ എന്നെല്ലാമുള്ള പ്രയോഗങ്ങള്‍ അദ്രമാന്‍ എന്ന കഥാപാത്രത്തിന്‍െറ രൂപത്തെ 
അതിലംഘിക്കുന്നുണ്ടെന്ന കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കേണ്ടതില്ലല്ലോ. കാവ്യാവ 
സാനത്തില്‍, തെണ്ടികളുടെ ചുണ്ടില്‍നിന്നൊഴുകുന്ന മാപ്പിളപ്പാട്ടു തിരുകിച്ചേര്‍ത്തതും, 


കാററടിച്ചിളക്കുന്നു 
ചുററിലും കടല്‍---കൊടു- 

കാററടിച്ചിളക്കുന്നു 
കൈകളാലനുവേലം! 


എന്നവസാനിപ്പിച്ചതും കവിക്കാവിഷ്കരിക്കാനുള്ള ജീവിതവിക്ഷണത്തിനു ദൃഡമായ 
രൂപം നല്കാന്‍ അത്യന്തം സഹായകമായിത്തീര്‍ന്നിരിക്കുന്നു. 
'കൃഷ്ണനെത്തല്ലി കുചേലന്‍...” എന്ന “കുചേലന്‍ കുഞ്ഞന്‍നായ്‌രുടെ തുടക്കവും, 


രണ്ടുകാലിന്നും മലപോലെ മന്തുള്ള 

കുണ്ടുണ്ണിമേനോന്‍ നടന്നു പതുക്കനെ 

എന്ന 'തറവാടിന്‍െറ മാനം” എന്ന കവിതയുടെ തുടക്കവും, 
രണ്ടു കാലിന്നും മലപോലെ മന്തുള്ള 

കുണ്ടുണ്ണിമേനോന്‍ കുലുങ്ങിച്ചിരിച്ചുപോയ്‌ 


എന്ന ഒരു ദൈവം കൂടി” എന്ന കവിതയുടെ തുടക്കവും മററും വയലാറിന്‍െറ നാടകീയ 
“ബാധം എത്രമാത്രം ചടുലമാണെന്നു വെളിപ്പെടുത്തുന്നു. അതോടൊപ്പംതന്നെ, 


ന & ച്ച്‌! 

പ്്്ല്‍്‌ 

10506 നില്‍ 
1: ന്യ 
യം കച 
1 ടു 


നിശിതമായ വിമര്‍ശനത്തിനെറ പരുഷവര്‍ണ്ണവും നേരിയ പരിഹാസത്തിന്‍െറ്‌ 
പീതവര്‍ണ്ണവും കലര്‍ത്തി കാവ്യരൂപത്തിനു ശബളകാന്തിയേകാന്‍ അദ്ദേഹം പ്രത്യേക 
ശ്രദ്ധിച്ചിരിക്കയും ചെയ്യുന്നു. ഒരുതരം ചിത്രണത്തില്‍ മാത്രം ഒതുങ്ങാതെ റിയലിസ്‌ 
ത്തിന്‍െറയും ഇന്പ്രഷനിസത്തിന്‍െറയും എക്സ്പ്രഷനിസത്തിന്‍െറയും മററും ചിത്രണ 
രീതികള്‍ സന്ദര്‍ഭാനുസരണം അവലംബിക്കാന്‍ അദ്ദേഹം സന്നദ്ധനാകുകയും ചെ റി) 
ന്നുണ്ട്‌. ഏതു കലാകാരനും ആവശ്യമായ രൂപശില്പനിഷ്കര്‍ഷ വയലാര്‍ എപ്പോഴും 
പുലര്‍ത്തിപ്പോന്നു എന്നാണ്‌ ഇതു തെളിയിക്കുന്നത്‌. 

! രൂപശില്പത്തിന്‍െറ ലക്ഷ്യം ഒരിക്കലും രൂപശില്പമല്ല. അതിന്‍െറ തികവ്‌ ന്നാം 
നിര്‍ണ്ണയിക്കുന്നത്‌ ആവിഷ്കൃതദര്‍ശനത്തിനു പരമാവധി ദീപ്പി നല്കുന്നതിന്്്ല; 
കഴിവിനെ ആധാരമാക്കിയാണ്‌. വയലാര്‍ രാമവര്‍മ്മയുടെ കവിതകള്‍ക്ക്‌ എപ്പോഴും 
ദീപശിഖയുടെ സ്വഭാവമരുളുന്നത്‌ ഈ ദര്‍ശനദീപ്പിയാകുന്നു. ശുഭപ്രതീക്ഷാനിര്‍ഭരമായ 
ഒരു ദര്‍ശനമാണത്‌. വയലാറിലെ വിരേതിഹാസത്തിന്‍െറ സന്താനമെന്ന നിലയ്ക്ക്‌ ആ 
കവി രചിച്ച എല്ലാ കവിതകളും വായനക്കാരില്‍ നിശ്ചയദാര്‍ഷ്യവും ശുഭപ്രതീക്ഷയും 
പകരുന്നു. മയങ്ങാനല്ല, ഉണര്‍ന്നുത്തേജിതരാകാനാണ്‌ അവ നമ്മെ പ്രേരിപ്പിക്കുന്നത്‌. 
മറക്കാനല്ല, ഓര്‍ക്കാനാണ്‌--ചരിത്രത്തോടുള്ള കടമകള്‍ ഓര്‍ക്കാനാണ്‌---ആ കവിതകള്‍ 
ആഹ്വാനം ചെയ്യുന്നത്‌. ഇക്കിളിയല്ല, വീര്യമാണ്‌ അവ നമ്മുടെ ഞരമ്പുകളില്‍ പകരുന്നത്‌. 
വയലാര്‍ രാമവര്‍മ്മയുടെ കവിതകള്‍ വായിച്ചു പാകപ്പെടുന്ന മനസ്സുകള്‍ തങ്ങളുടെ 
ആദര്‍ശസ്വപ്നങ്ങള്‍ക്കനുസരണമായി ഈ ലോകത്തെ ഉടച്ചുവാര്‍ക്കാനുള്ള വെമ്പലി 
നാല്‍ ധനൃമാകുകതന്നെ ചെയും. 

എം.കെ.സാനു 





അനുബന്ധം ട 


വയലാറിന്‍െറ ഗാനങ്ങള്‍ 


1956-ല്‍ “ഖദീജാ പ്രൊഡക്ഷന്‍സി'ന്‍െറ ബാനറില്‍ പുറത്തിറങ്ങിയ “കൂടപിറപില്‍' 
“തുമ്പീ... തുമ്പീ...” എന്ന ഗാനമെഴുതിക്കൊണ്ട്‌ . പിന്നീടങ്ങോട്ട്‌ ലു. ി 
വിസ്മയമായിത്തീര്‍ന്ന വയലാര്‍ രാമവര്‍മ്മ രംഗത്തെത്തി. ഗ്‌ 

എല്ലാ തരത്തിലുമുള്ള പാട്ടുകള്‍ വയലാര്‍ കൈരളിക്കു നല്‍കി. അദ്ധ്വാനിക്കുന്ന 
ജനവിഭാഗത്തില്‍നിന്ന്‌ തുടങ്ങി കേരളകേദാരത്തിലെ, വിശിഷ്യാ മാസ്മരകാവ്യഭാവനാ 
ലോകത്തിലെ വര്‍ണ്ണപുഷ്പങ്ങള്‍ അദ്ദേഹം വിരിയിച്ചു. ഗാനങ്ങളുടെ ആത്മാവിലേക്ക്‌ 
കവിതയുടെ ഭാവപ്പകര്‍ച്ചയെ പറിച്ചു നടുകയായിരുന്നു അദ്ദേഹം. 

1956-ലെ കൂടപ്പിറപ്പ്‌” മുതല്‍ 1992-ലെ “എന്‍െറ പൊന്നുതമ്പുരാന്‍ വരെ 238 
ചിത്രങ്ങളിലായി 2300-ലധികം ഗാനങ്ങള്‍ വയലാറിന്‍േറതായുണ്ട്‌. 

വയലാറും ദേവരാജനും ലോകത്ത്‌ ഏറ്റവും കൂടുതല്‍ ചിത്രങ്ങള്‍ക്ക്‌ വേണ്ടി പാട്ടൊ 
രുക്കിയ ഗാനശിലപികള്‍ എന്ന അപൂര്‍വ്വ ബഹുമതിക്കര്‍ഹരായി (134 ചിത്രങ്ങള്‍). 

കടല്‍പ്പാലം, നദി (1969), ചെമ്പരത്തി (ചക്രവര്‍ത്തിനീ...) (1972), നെല്ല്‌ (1974), നീല 
പ്പൊന്മാന്‍ (1974) (നീലപ്പൊന്മാനേ... സീമന്തിനീ) എന്നീ ചലച്ചിത്രങ്ങള്‍ക്ക്‌ മികച്ച ഗാന 
രചനയ്ക്കുള്ള സംസ്ഥാന അവാര്‍ഡ്‌, 1975-ല്‍ ചുവന്ന സന്ധ്യകള്‍, സ്വാമി അയ്യപ്പന്‍ 
എന്നിവയിലെ ഗാനമികവിന്‌ മരണാനന്തര ബഹുമതിയായും സംസ്ഥാന അവാര്‍ഡ്‌ 
ലഭിച്ചു. 1972-ല്‍ അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലെ മനുഷ്യന്‍ മതങ്ങളെ... എന്ന 
ഗാനത്തിന്‌ മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ അവാര്‍ഡും ലഭിച്ചു. 

1965-ല്‍ “ചേട്ടത്തി” എന്ന സിനിമയിലെ “ആദിയില്‍ വചനമുണ്ടായി...” എന്ന ഗാനം 
ചിത്രത്തില്‍ പാടി അഭിനയിക്കുകയുണ്ടായി. ) 

വയലാറിന്‍െറ മകന്‍ വയലാര്‍ എസ്‌. ശരത്ചന്ദ്രവര്‍മ്മയും അറിയപ്പെടുന്ന 
ഗാനരചയിതാവാണ്‌. 


വയലാറിന്‍െറ അവാര്‍ഡ്ഗാനങ്ങള്‍ 
(മികച്ച ഗാനരചനയ്ക്കുള്ള കേരള സംസ്ഥാന അവാര്‍ഡ്‌) 


വര്‍ഷം ചിത്രം ഗാനം 
1969 നദി 
എല്ലാ ഗാനങ്ങളുടെയും മികവില്‍ 
1969 കടല്‍പ്പാലം 
1972 ചെമ്പരത്തി ചക്രവര്‍ത്തിനീ... 
74 നെല്ല്‌ നീലപ്പൊന്മാനേ... 
1974 അതിഥി സീമന്തിനീ... 
1876 ചുവന്ന സന്ധ്യകള്‍ എല്ലാ ഗാനങ്ങളുടെയും മികവില്‍ 
സ്വാമി അയ്യപ്പന്‍ (മരണാനന്തരം) 


മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ അവാര്‍ഡ്‌ 
00% അച്ഛനും ബാപ്പയും മനുഷ്യന്‍ മതങ്ങളെ... 
ന്ന ഗാനം ശാന്താ പി. നായര്‍ ഈണം 


“ഏഴു രാത്രികളിലെ മക്കത്തു പോയ്‌...” എ 
റ്‌ $ നിഷേധിച്ിട്ടില്ല. 


പകര്‍ന്നതാണെന്ന്‌ അവകാശവാദമുണ്ട്‌. സലില്‍ദാ അത്‌ 


വര്‍ഷം 


19596 
1956 


1959 


1962 
1962 
1962 


1963 
1963 
1963 
1963 


1964. 
1964 
1964 
1964 
1964 
1964 
1964. 


1965 
1965 
1965 
1965 
1965 
1965 
1965 
1965 
1965 
1965 
1965 
1965 


വയലാറിന്‍െറ ഫിലിമോഗ്രാഫി 


ചിത്രം 
കൂടപ്പിറപ്പ്‌. . 
അവരുണനരുന്നു 
ചതുരംഗം 
പാലാട്ടുകോമന്‍ 
കണ്ണനും കരളും 


ഭാര്യ 


നിത്യകന്യക 


സ്നാപകയോഹന്നാന്‍ 


കടലമ്മ 
റബക്ക 


അന്ന 

സ്‌കൂള്‍ മാസ്റ്റര്‍ 
മണവാട്ടി 

പഴശി രാജാ 
ഓമനക്കുട്ടന്‍ 
കളഞ്ഞുകിട്ടിയ തങ്കം 
ആയിഷ 


ഓടയില്‍നിന്ന്‌ 
കടത്തുകാരന്‍ 
ഇണപ്രാവുകള്‍ 
കല്യാണഫോട്ടോ 
കാട്ടുതുളസി 
കാത്തിരുന്ന നിക്കാഹ്‌ 
ദാഹം 

ശകുന്തള 
പട്ടുതുവാല 
ചേട്ടത്തി 
കാവ്യമേള 
തൊമ്മന്‍െറ മക്കള്‍ 


അനുബന്ധം 6 


റിലീസായവ 


ബാനര്‍ 


ഖദീജാ പ്രൊ. 
പ്രസന്നാ പിക്‌. 


ജെ. & ജെ. ആര്‍ട്ട്സ്‌ 


എക്സല്‍ പ്രൊ. 
ശരവണ ഭവ. 
എക്സല്‍ പ്രൊ. 


ശരവണ ഭവ 
നീലാ പ്രൊ. 
എക്സല്‍ പ്രൊ. 
എക്സല്‍ പ്രൊ. 


ലോട്ടസ്‌ പിക്‌. 

സാവിത്രി പിക്‌. 
തങ്കം മൂവീസ്‌ 

എക്സല്‍ പ്രൊ. 
കേരളശ്രീ പ്രൊ. 
സാവിത്രി പിക്‌. 
എക്സല്‍ പ്രൊ. 


തിരുമുരുകന്‍ പിക്‌. 
ശരവണ ഭവ. 
എക്സല്‍ പ്രൊ. 
ജയമാരുതി 
എക്സല്‍ പ്രൊ. 
തങ്കം മുവീസ്‌ 
തിരുമുരുകന്‍ പിക്‌. 
എക്സല്‍ പ്രൊ. 
നീലാ പ്രൊ. 
കല്പനാ പ്രൊ. 
ജയമാരുതി 
ഭഗവതി പിക്‌. 


സംവിധാനം 


ജെ.ഡി.. തോട്ടാന്‍ 
എന്‍. ശങ്കരന്‍നായര്‍ 


ജെ.ഡി. തോട്ടാന്‍ 


എം. കുഞ്ചാക്കോ 
കെ.എസ്‌. സേതുമാധവന്‍ 
എം. കുഞ്ചാക്കോ 


കെ.എസ്‌. സേതുമാധവന്‍ 
വി. സുബ്രഹ്മണ്യം 

എം. കുഞ്ചാക്കോ 

എം. കുഞ്ചാക്കോ 


കെ.എസ്‌. സേതുമാധവന്‍ 
എസ്‌.ആര്‍. പുട്ടണ്ണ 
കെ.എസ്‌. സേതുമാധവന്‍ 
എം. കുഞ്ചാക്കോ 
കെ.എസ്‌. സേതുമാധവന്‍ 
എസ്‌.ആര്‍. പുട്ടണ്ണ 

എം. കുഞ്ചാക്കോ 


കെ.എസ്‌. സേതുമാധവന്‍ 
എം. കൃഷ്ണന്‍നായര്‍ 
എം. കുഞ്ചാക്കോ 
ജെ.ഡി. തോട്ടാന്‍ 

എം. കൃഷ്ണന്‍നായര്‍ 
എം. കൃഷ്ണന്‍നായര്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 
എം. കുഞ്ചാക്കോ 

വി. സുബ്രഹ്മണ്യം 
എസ്‌.ആര്‍. പുട്ടണ്ണ 

എം. കൃഷ്ണന്‍നായര്‍ 
ശശികുമാര്‍ 





1966 
1966 
1966 
1966 
1366 
1566 
1956 
1966 
1966 
1966 
1966 
1966 
1966 
1966 


1967 
1967 


1967 
1967 


1967 
1967 
1967 


1967 
1967 
1967 
1967 
1967 
1967 
1967 
1967 
1967 


1968 
1969 
1968 
1968 
1968 


1968 
1968 
1968 
1968 


അര്‍ച്ചന 

റഡി 

ജയില്‍ 
പെണ്‍മക്കള്‍ 
കൂട്ടുകാര്‍ 
കല്യാണരാത്രിയില്‍ 
ചെമ്മീന്‍ 
അനാര്‍ക്കലി 
കഞ്ഞണികള്‍ 
പൂച്ചക്കണ്ണി 
കനകച്ചിലങ്ക 
സ്ഥാനാര്‍ത്ഥി സാറാമ്മ. 
തിലോത്തമ 
മേയര്‍നായര്‍ 


സഹധര്‍മ്മിണി 
അഗ്നിപുത്രി 


കോട്ടയം കൊലക്കേസ്‌ 
അരക്കില്ലം 


പോസ്റ്റുമാന്‍ 
കുടുംബം 
മൈനത്തരുവി 
കൊലക്കേസ്‌ 
അവള്‍ 
കാണാത്ത വേഷങ്ങള്‍ 
കളക്ടര്‍ മാലതി 
അശ്വമേധം 
കാവാലം ചുണ്ടന്‍ 
നാടന്‍പെണ്ണ്‌ 
കസവുതട്ടം 
ഒള്ളതു മതി 
സ്വപ്നഭുമി 


വിപ്ലവകാരികള്‍ 
തിരിച്ചടി 
വിദ്യാര്‍ത്ഥി 
വിധി 
തോക്കുകള്‍ 

കഥ പറയുന്നു 
ഹോട്ടല്‍ ഹൈറേഞ്ച്‌ 
പുന്നപ്ര-വയലാര്‍ 
യക്ഷ്വി 
ഏഴു രാത്രികള്‍ 


1059 


ഒയ്യമാരുതി 
തിരുമുരുകന്‍ പിക്‌. 
എക്സല്‍ ഭവ 
ഗണേഷ്‌ പിക്‌, 
ശരവണ പ്രൊ, 
തങ്കം മുവിസ്‌ 
കണ്മജണി ഫിലിംസ്‌ 
എക്സല്‍ പ്രൊ. 
രംഗനാഥന്‍ പിക്‌. 


എ.എല്‍.എസ്‌. പ്രൊ. 


നഹാതാ പ്രൊ. 
ജയമാരുതി 

എക്സല്‍ പ്രൊ. 
കല്പനാ പ്രൊ. 


തോമസ്‌ പിക്‌. 
പ്രേം “ബാലാജി 
മൂവീസ്‌ 
ജയമാരുതി 
കലാനികേതന്‍ 
ഫിലിംസ്‌ 
തോമസ്‌ പിക്‌. 
അസിം കമ്പനി 
എക്സല്‍ പ്രൊ. 


ബീനാ ഫിലിംസ്‌ 
ഗണേഷ്‌ പിക്‌. 
ശരവണ ഭവ 
സുപ്രിയാ 

ഭഗവതി പിക്‌. 
നവജീവന്‍ ഫിലിംസ്‌ 
എക്സല്‍ പ്രൊ. 
മാതാജി പിക്‌. 
സുജാതാ പിക. 


നീലാ പ്രൊ. 
എക്സല്‍ പ്രൊ. 
ഗണേഷ്‌ പിക്‌. 
രാജശ്രീ പ്രൊ. 
നവജീവന്‍ ഫിലിംസ്‌ 


നിലാ പ്രൊ. 
എക്സല്‍ പ്രൊ. 
മഞ്ഞിലാസ്‌ 
കണ്മണി ഫിലിംസ്‌ 


കെ.എസ്‌, സേതുമാധവന്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 
എം. കുഞ്ചാക്കോ 
ശശികുമാര്‍ 

ശശികുമാര്‍ 

എം. കൃഷ്ണന്‍നായര്‍ 
രാമു കാര്യാട്ട്‌ 

എം. കുഞ്ചാക്കോ 
ശശികുമാര്‍ 

എസ്‌.ആര്‍. പുട്ടണ്ണ 

എം. കൃഷ്ണന്‍നായര്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 
എം. കുഞ്ചാക്കോ 


എസ്‌.ആര്‍. പുട്ടണ്ണ 


വി.എ. തോമസ്‌ 
എം. കൃഷ്ണന്‍നായര്‍ 


കെ.എസ്‌. സേതുമാധവന്‍ 
എന്‍. ശങ്കരന്‍നായര്‍ 


വി.എ. തോമസ്‌ 
എം. കൃഷ്ണന്‍നായര്‍ 
എം. കുഞ്ചാക്കോ 


അസീസ്‌ 

എം. കൃഷ്ണന്‍നായര്‍ 
എം. കൃഷ്ണന്‍നായര്‍ 
എ. വിന്‍സെന്‍റ്‌ 
ശശികുമാര്‍ 

കെ.എസ്‌. സേതുമാധവന്‍ 
എം. കുഞ്ചാക്കോ 
കെ.എസ്‌. സേതുമാധവന്‍ 


എസ്‌.ആര്‍. പുട്ടണ്ണ 


മഹേഷ്‌ 

എം. കുഞ്ചാക്കോ 
ശശികുമാര്‍ 

എ. സലാം 

കെ.എസ്‌. സേതുമാധവന്‍ 


പി.സുബ്രഹ്മണ്യം 
എം. കുഞ്ചാക്കോ 
കെ.എസ്‌. സേതുമാധവന്‍ 


രാമു കാര്യാട്ട 


1968 
1968 
1968 


1969 
1969 
1969 
1969 
1969 
1969 


1969 
1969 
1969 
1969 
1969 


1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 


1970 
1970 


1970 
1970 


1970 
1970 


1970 
1970 


1971 
1971 


തുലാഭാരം 
കൊടുങ്ങല്ലൂരമ്മ 
അഗ്നിപരീക്ഷ 


അനാച്ഛാദനം 
പഠിച്ച കള്ളന്‍ 
സൂസി 
അടിമകള്‍ 


ഉറങ്ങാത്ത സുന്ദരി 


സന്ധ്യ 


കടല്‍പ്പാലം 


ജ്വാല 
നദി 


കൂട്ടുകുടുംബം 
കുമാരസംഭവം 


പേള്‍വ്യൂ 


അമ്മ എന്ന സ്ത്രീ 


കല്പന 
വാഴ്വേമായം 


ഭീകരനിമിഷങ്ങള്‍ 


ദത്തുപുത്രന്‍ 
നിഴലാട്ടം 


വിവാഹം സ്വര്‍ഗ്ഗത്തില്‍ 
ഒതേനന്‍െറ മകന്‍ 


കുറ്റവാളി 
അഭയം 
നിങ്ങളെന്നെ 


കമ്മ്യൂണിസ്റ്റാക്കി 


വിവാഹിത 
നിലയ്ക്കാത്ത 
ചലനങ്ങള്‍ 
സ്വപ്നങ്ങള്‍ 
ആ ചിത്രശലഭം 


പറന്നോട്ടെ 


ത്രിവേണി 
ശബരിമല 


ശ്രീധര്‍മ്മശാസ്താ 


ത്താര 


അരനാഴികനേരം 


കളിത്തോഴി 


അവളല്പം വൈകി 


1060 


സുപ്രിയാ പിക്‌. 
എക്സല്‍ പ്രൊ. 
അസിം കമ്പനി 


തങ്കം മൂവീസ്‌ 


എ.എല്‍.എസ്‌. പ്രൊ. 


എക്സല്‍ പ്രൊ. 
മഞ്ഞിലാസ്‌ 

നീലാ പ്രൊ. 
റീത്താ 

എന്‍റര്‍പ്രൈസസ്‌ 

മഞ്ഞിലാസ്‌ 
എക്സല്‍ പ്രൊ. 
സുപ്രിയാ പിക്‌. 
എക്സല്‍ പ്രൊ. 
നീലാ പ്രൊ. 


എക്സല്‍ പ്രൊ. 
ചിത്രാഞ്ജലി 
ശെല്‍വന്‍ പ്രൊ. 
മഞ്ഞിലാസ്‌ 
സാവിത്രി പിക്‌. 
എക്സല്‍ പ്രൊ. 
സുപ്രിയാ ഫിലിംസ്‌ 
സോണി പിക്‌. 
എക്സല്‍ പ്രൊ. 
ദീപക്‌ കമ്പയിന്‍സ്‌ 


രൂപവാണി ഫിലിംസ്‌ 


എക്സല്‍ പ്രൊ. 


എ.എല്‍.എസ്‌. പ്രൊ. 
വി.എസ്‌.സിനി 
ആര്‍ട്ടസ്‌ 

നീലാ പ്രൊ. 
ബാലികാ മൂവീസ്‌ 


ചിത്രാലയ ഫിലിംസ്‌ 
പ്രത്യുഷ ചിത്ര 


എക്സല്‍ പ്രൊ. 
മഞ്ഞിലാസ്‌ 


സിനി കേരള 
യുണൈറ്റഡ്‌ 
പ്രൊഡ്ച്യു. 


് ന്‌്‌, 
ക്‌ ന്ന്‌ 

ി ഷ്‌ 
റ്‌ രു 
പും 

4 ക്‌ പ മം 
പം, 
സ്റ്‌; ക്‌ം. 


1/4 
ലം, 
പ ക 


കം പ്‌ 
യ്‌ കം 


എ. വിന്‍സെന്‍റ്‌ ന 
എം. കുഞ്ചാക്കോ നം 
എം. കൃഷ്ണന്‍നായര്‍ 
എം. കൃഷ്ണന്‍ 
എം. കൃഷ്ണന്‍നായര്‍, 
എം. കുഞ്ചാക്കോ 
കെ.എസ്‌. സേതുമാധവന്‍ 
പി. സുബ്രഹ്മണ്യം 
ഡോ. വാസന്‍ |! 


കെ.എസ്‌. സേതുമാധവന്‍ 
എം. കൃഷ്ണന്‍നായര്‍ 
എ. വിന്‍സെന്‍റ്‌ 
കെ.എസ്‌. സേതുമാധവന്‍ 
പി. സുബ്രഹ്മണ്യം 


എം. കുഞ്ചാക്കോ 
കെ.എസ്‌. സേതുമാധവന്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 
എം. കൃഷ്ണന്‍നായര്‍ 
എം. കുഞ്ചാക്കോ 

എ. വിന്‍സെന്‍റ്‌ 

ജെ.ഡി. തോട്ടാന്‍ 

എം. കുഞ്ചാക്കോ 
കെ.എസ്‌. സേതുമാധവന്‍ 
രാമു കാര്യാട്ട്‌ 

തോപ്പില്‍ ഭാസി 


എം. കൃഷ്ണന്‍നായര്‍ 
കെ. സുകുമാരന്‍ 


വി. സുബ്രഹ്മണ്യം 
വി. ബല്‍ത്താസര്‍ 


എ. വിന്‍സെന്‍റ്‌ 
എം. കൃഷ്ണന്‍നായര്‍ 


എം. കൃഷ്ണന്‍നായര്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 


ഡി.എം. പൊറ്റെക്കാട 
ജോണ്‍ ശങ്കരമംഗലം 









1971 
197 
1971 
1971 
197 
1971 
197 
197 
1971 
197 


1971 
1971 
1971 
1971 
197 


1971 
1971 
1971 
1971 
1971 
1971 


1972 
1972 
1972 
1972 
1972 
1972 
1972 


1972 
19727 
1972 
1972 
1972 


197? 
1972 


197 
1972 
197ു 


ഒരു പെണ്ണിന്‍െറ കഥ 


മകനേ നിനക്കുവേണ്ടി 


ശിക്ഷ 
നവവധു 
തെറ്റ്‌ 
കരിനിഴല്‍ 
ബോബനും മോളിയും 
ലോറാ നീ എവിടെ 
ശരശയു 
അനുഭവങ്ങള്‍ 
പാളിച്ചകള്‍ 
വിമോചനസമരം 
തപസ്വിനി 
പഞ്ചവന്‍കാട്‌ 
കരകാണാക്കടൽ 
ഇന്‍ക്വിലാബ്‌ 
സിന്ദാബാദ്‌ 
വിവാഹസമ്മാനം 
പുത്തന്‍വീട്‌ 
ലൈന്‍ബസ്‌ 
അഗ്നിമൃഗം 
ഗംഗാസംഗമം 
പ്രതിസന്ധി 


പണിമുടക്ക്‌ 

ദേവി 

പ്രൊഫസര്‍ 

ആരോമലുണ്ണി 

ഓമന 

മയിലാടും കുന്ന്‌ 

വിദ്യാര്‍ത്ഥികളേ 
ഇതിലേ 

ഇനി ഒരു ജന്മം 

ചെമ്പരത്തി 

അച്ഛനും ബാപ്പയും 

ഒരു സുന്ദരിയുടെ കഥ 

അക്കരപ്പച്ച 


പുനര്‍ജന്മം 
മറവില്‍ തിരിവ്‌ 
സൂക്ഷിക്കുക 
ഗന്ധര്‍വ്വക്ഷേത്രം 
ആദ്യത്തെ കഥ 
ബ്രഹ്മചാരി 


1061 


ചിത്രാഞ്ജലി 
പ്രീമിയര്‍ പിക്‌. 
അസിം കമ്പനി 
എ,എല്‍.എസ്‌. പ്രൊ. 
എം.എസ്‌. പ്രൊ. 
ശക്തി ആര്‍ട്ട്സ്‌ പ്രൊ. 
ആര്‍.എ. പ്രൊ. 
എക്സല്‍ പ്രൊ. 
അസിം കമ്പനി 
മഞ്ഞിലാസ്‌ 


ചിത്രകലാലയ 
സോണി പിക്‌. 
എക്സല്‍ പ്രൊ. 
സുപ്രിയാ ഫിലിംസ്‌ 
ചിത്രാഞ്ജലി 


അരുണാ പ്രൊ. 
സോയാ ഫിലിംസ്‌ 
എം.എസ്‌. പ്രൊ. 
എക്സല്‍ പ്രൊ. 
പി.കെ. ഫിലിംസ്‌ 
ചിത്രലേഖ 

ഫിലിം സൊസൈറ്റി 


മേനോന്‍ പ്രൊ. 
മഞ്ഞിലാസ്‌ 

നീലാ പ്രൊ. 
എക്സല്‍ പ്രൊ. 
തോട്ടാന്‍ പിക്‌. 
ചിത്രകലാകേന്ദ്രം 
മെഹബൂബ്‌ മൂവീസ്‌ 


അമ്മാ പ്രൊ. 

സ്യൂ ഇന്ത്യാ ഫിലിംസ്‌ 
എം.എസ്‌. പ്രൊ. 
എക്സല്‍ പ്രൊ. 
വി.എസ്‌. 

സിനി ആര്‍ട്ട്സ്‌ 
മഞ്ഞിലാസ്‌ 

രാജന്‍ പ്രൊ. 


എക്സല്‍ പ്രൊ. 
ചിത്രാഞ്ജലി 
എവര്‍ഷൈന്‍ 


കെ.എസ്‌. സേതുമാധവന്‍ 
ഇ.എന്‍. ബാലകൃഷ്ണന്‍ 
എന്‍. പ്രകാശ്‌ 

പി. ഭാസ്കരന്‍ 

കെ.എസ്‌. സേതുമാധവന്‍ 
ജെ.ഡി. തോട്ടാന്‍ 
ശശികുമാര്‍ 

രഘുനാഥ്‌ 
തോപ്പില്‍ഭാസി 

കെ.എസ്‌. സേതുമാധവന്‍ 


മോഹന്‍ഗാന്ധി രാമന്‍ 
എം. കൃഷ്ണന്‍നായര്‍ 
എം. കുഞ്ചാക്കോ 
കെ.എസ്‌. സേതുമാധവന്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 


ജെ.ഡി. തോട്ടാന്‍ 

കെ. സുകുമാരന്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 
എം. കൃഷ്ണന്‍ നായര്‍ 
പോള്‍ കല്ലുങ്കല്‍ -തോട്ടാന്‍ 


വി.എന്‍. മേനോന്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 
വി. സുബ്രഹ്മണ്യം 

എം. കുഞ്ചാക്കോ 

ജെ.ഡി. തോട്ടാന്‍ 

എസ്‌. ബാബു 

ജോണ്‍ എബ്രഹാം 


കെ. വിജയന്‍ 

പി.എന്‍. മേനോന്‍ 
കെ.എസ്‌. സേതുമാധവന്‍ 
തോപ്പില്‍ ഭാസി 

എം.എം. നേശന്‍ 


കെ.എസ്‌. സേതുമാധവന്‍ 
ശശികുമാര്‍ 


എ. വിന്‍സെന്‍റ്‌ 
കെ.എസ്‌. സേതുമാധവന്‍ 


ശശികുമാര്‍ 


നന, 





1972 പുത്രകാമേഷ്ടി വാന്‍ചിത്ര ജീവ്സണ്‍ ലം ൂ 

1972 ശക്തി വസന്ത്‌ പിക്‌. മണി ്ം 4 

1972 പോസ്റ്റുമാനെ എക്സല്‍ പ്രൊ. എം. കുഞ്ചാക്കോ 
കാണാനില്ല ന 

1973 ചായം ന്യൂ ഇന്ത്യാ ഫിലിംസ്‌ പി.എന്‍. മേനോന്‍ ] 

1973 പണിതീരാത്ത വീട്‌ ചിത്രകലാകേന്ദ്രം കെ.എസ്‌.സേതുമാധവന്‍ 

1973 ഏണിപ്പടികള്‍ കെ.പി.എ.സി. തോപ്പില്‍ ഭാസി 

ഫിലിംസ്‌ 
1973 ഭദ്രദീപം ശ്രീശാരദാ എം. കൃഷ്ണന്‍ നായര്‍ 
സത്യാ കമ്പ. 

1973 മാസപ്പടി മാതുപിള്ള ടി. & എസ്‌. കമ്പ. എ.എന്‍. തമ്പി 

1973 പൊന്നാപുരംകോട്ട എക്സല്‍ പ്രൊ. എം. കുഞ്ചാക്കോ 

1973 കലിയുഗം മഞ്ഞിലാസ്‌ കെ.എസ്‌. സേതുമാധവന്‍ 

1973 ഗായത്രി ശ്രീരാം പിക്‌. പി.എന്‍. മേനോന്‍ 

1973 ചെണ്ട സന്മാര്‍ഗചിത്ര എ. വിന്‍സെന്‍റ്‌ 

1973 മനുഷ്യപുത്രന്‍ സൃഷ്ടി ഫിലിംസ്‌ ഒ്ഷി-ബേബി 

1973 തനിനിറം അസിം കമ്പനി ശശികുമാര്‍ 

1973 ദര്‍ശനം മദര്‍ ഇന്ത്യാ ഫിലിംസ്‌ പി.എന്‍. മേനോന്‍ 

1973 മഴക്കാറ്‌ ന്യൂ ഇന്ത്യാ ഫിലിംസ്‌ പി.എന്‍. മേനോന്‍ 

1973 തേനരുവി എക്സല്‍ പ്രൊ. എം. കുഞ്ചാക്കോ 

1973 പാവങ്ങള്‍ എക്സല്‍ പ്രൊ. എം. കുഞ്ചാക്കോ 

പെണ്ണുങ്ങള്‍ 


1973 നഖങ്ങള്‍ സുപ്രിയാ ഫിലിംസ്‌ എ. വിന്‍സെന്‍റ്‌ 


1973 ചുക്ക്‌ മഞ്ഞിലാസ്‌ കെ.എസ്‌. സേതുമാധവന്‍ 
1973 ഇന്‍റര്‍വ്യൂ എവര്‍ഷൈന്‍ ശശികുമാര്‍ 

1973 അഴകുള്ള സെലീന ചിത്രകലാകേന്ദ്രം കെ.എസ്‌. സേതുമാധവന്‍ 
1973 തൊട്ടാവാടി അതുല്യ എം. കൃഷ്ണന്‍നായര്‍ 


1973 കാപാലിക 
1973 മാധവിക്കുട്ടി 
1973 ജീസസ്‌ 


യുണൈറ്റഡ്‌ മൂവീസ്‌ മണി 
സുപ്രിയാ ഫിലിംസ്‌ തോപ്പില്‍ ഭാസി 
യൂണിവേഴ്‌സല്‍ പിക്‌. വി.എ. തോമസ്‌ 


1974 അങ്കത്തട്ട്‌ 

1974 ജീവിക്കാന്‍ മറന്നു 
പോയ സ്ത്രീ 

1974 സുപ്രഭാതം 

1974 ചെക്ക്പോസ്റ്റ്‌ 


അസിം കമ്പനി 
ചിത്രകലാകേന്ദ്രം 


ടി.ആര്‍. രഘുനാഥ്‌ 
കെ.എസ്‌. സേതുമാധവന്‍ 


എ.എല്‍.എസ്‌. പ്രൊ. എം. കൃഷ്ണന്‍നായര്‍ 
ടി, & ടി. പ്രൊ. ജെ.ഡി. തോട്ടാന്‍ 


1974 മിസ്റ്റര്‍ സുന്ദരി റീത്ത ഡോ. വാസന്‍ 
എന്‍റര്‍പ്രൈസസ്‌ 

19274 രഹസ്ൃരാത്രി ശ്രീസായ്‌ പ്രൊ. എ.ബി. രാജ്‌ 

1974 ദുര്‍ഗ്ഗ എക്സല്‍ പ്രൊ. എം. കുഞ്ചാക്കോ 

1974 നീലക്കണ്ണുകള്‍ കെ.പി.എ.സി. മധു 
ഫിലിംസ്‌ 

1974 ചട്ടക്കാരി മഞ്ഞിലാസ്‌ കെ.എസ്‌. സേതുമാധവന്‍ 


1974 നൈറ്റ്ഡ്യൂട്ടി 


എവര്‍ഷൈന്‍ ശശികുമാര്‍ 


7 
1974 
1974 
1974 
1974 
1974 


1974 
1974 
1974 


1975 
1975 
1975 
1975 
1975 
1975 


1975 
1975 
1975 


1975 
1975 
1975 
1975 


1975 
1975 


1975 
1975 


1975 
1979 


1975 
1975 
1979 
1975 
1975 
1979 


കന്യാകുമാരി 
ക്രവാക, 
തുമ്പോലാര്‍ച്ചു 
നെല്ല്‌ 
ദേവി കന്യാകുമാരി 
നടീനടന്മാരെ 
ആവശ്യമുണ്ട്‌ 
രാജഹംസം 
വിഷ്ണുവിജയം 
ഭൂമിദേവി 
പുഷ്പിണിയായി 


ചലനം 
താമരത്തോണി 


അവള്‍ ഒരു തുടര്‍ക്കഥ 


മാനിഷാദ 
ഹലോ ഡാര്‍ലിങ്‌ 


മുച്ചീട്ടു കളിക്കാരന്‍െറ 


മകള്‍ 
ചുവന്ന സന്ധ്യകള്‍ 
അതിഥി 
കൊട്ടാരം 
വില്ക്കാനുണ്ട്‌ 
പെണ്‍പൂട 
സമ്മാനം 
പ്രയാണം 
ചന്ദനച്ചോല 


ഓടക്കുഴല്‍ 
സെന്‍റ്‌ തോമസ്‌* 


നീലപ്പൊന്മാന്‍ 
ആലിബാബയും 
41 കള്ളന്മാരും 
സ്വാമി അയ്യപ്പന്‍ 
ധര്‍മ്മക്ഷേത്രേ 
കുരുക്ഷേത്രേ 
സൂര്യവംശം 
വെളിച്ചം അകലെ 
പ്രിയമുള്ള സോഫിയ 
രാഗം 
മക്കള്‍ 
രാസലില 


" തോമാശ്ലീഹ എന്ന്‌ പേര്‍ മാറിയത്‌. 


1063 


ചിത്രാഞ്ജലി 


റെയിന്‍ബോ എന്‍റര്‍. 


എക്സല്‍ പ്രൊ. 
ജമ്മു ഫിലിംസ്‌ 
നീലാ പ്രൊ. 
യുണൈറ്റഡ്‌ മൂവീസ്‌ 


സുപ്രിയാ ഫിലിംസ്‌ 
സമരിയാസ്‌ 
തിരുമേനി പിക്‌. 


കാവ്യധാരാ പിക്‌. 
യുണൈറ്റഡ്‌ മൂവീസ്‌ 
ആണ്ടാള്‍ മൂവീസ്‌ 
എക്സല്‍ പ്രൊ. 
ശ്രീസായ്‌ പ്രൊ. 
ചിത്രശാല 


മഞ്ഞിലാസ്‌ 
രചന 
സുപര്‍ണ്ണാ മൂവീസ്‌ 


യുണൈറ്റഡ്‌ മൂവീസ്‌ 
എവര്‍ഷൈന്‍ 

ഗംഗാ മൂവീസ്‌ 
രാജ്രാജീവ്‌ 
കമ്പയിന്‍സ്‌ 
രത്നഗിരി ഫിലിംസ്‌ 
തോമസ്‌ 

ഫാമിലി ട്രസ്റ്റ്‌ 
എക്സല്‍ പ്രൊ. 
സുപ്രിയാ ഫിലിംസ്‌ 


നീലാ പ്രൊ. 
എക്സല്‍ പ്രൊ. 


പ്രിയദര്‍ശിനി പിക്‌. 
രാജപ്രിയ 

തൃപ്തി ഫിലിം 
ജമ്മു പിക്ചേഴ്സ്‌ 
മഞ്ഞിലാസ്‌ 


കെ.എസ്‌. സേതുമാധവന്‍ 
തോപ്പില്‍ ഭാസി 

എം. കുഞ്ചാക്കോ 

രാമു കാര്യാട്ട്‌ 

വി. സുബ്രഹ്മണ്യം 

മണി 


ടി. ഹരിഹരന്‍ 
എന്‍. ശങ്കരന്‍നായര്‍ 
ടി, ഹരിഹരന്‍ 


എന്‍.ആര്‍. പിള്ള 
മണി 

കെ. ബാലചന്ദര്‍ 
എം. കുഞ്ചാക്കോ 
എ.ബി. രാജ്‌ 
തോപ്പില്‍ ഭാസി 


കെ.എസ്‌. സേതുമാധവന്‍ 
കെ.വി. കുമാരന്‍ 
കെ. സുകു 


മണി 
ശശികുമാര്‍ 
ഭരതന്‍ ബി.ജി. 
ജേസി 


പി.എന്‍. മേനോന്‍ 
വി.എ. തോമസ്‌ 


എം. കുഞ്ചാക്കോ 
ശശികുമാര്‍ 


വി. സുബ്രഹ്മണ്യം 
എം. കുഞ്ചാക്കോ 


എ.ബി. രാജ്‌ 

മണി 

എ. വിന്‍സെന്‍റ്‌ 

എ. ഭീസിങ്‌ 

കെ.എസ്‌. സേതുമാധവന്‍ 


ആര്‍.ജെ.ടി. ഫിലിംസ്‌ എന്‍. ശങ്കരന്‍നായര്‍ 


1975 പ്രിയേ നിനക്കുവേണ്ടി മോഡേണ്‍ 
ആര്‍ട്ട്‌ മൂവിസ്‌ 
1975 പീനവല എക്സല്‍ പ്രൊ. 
1975 കുട്ടിച്ചാത്തന്‍ രാജപ്രിയ 
1976 യക്ഷഗാനം അപസ്രാ കമ്പയിന്‍സ്‌ 
1976 തുലാവര്‍ഷം ശോഭനാ പ്രേം കമ്പ. 
1976 ന്പിമ്മിങ്പൂള്‍ ചെലവൂര്‍ പിക്‌. 
1976 തീക്കനല്‍ ജെ.എന്‍. പ്രൊ. 
1976 അനാവരണം ചെറുപുഷ്പം 
ഫിലിംസ്‌ 
1976 റോമിയോ ജീവന്‍ പിക്‌. 
1976 കേണലും കലക്ടറും വിസ്‌. 
സിനി ആര്‍ട്ട്സ്‌ 
1977 നുരയും പതയും ജെ. & ജെ. ആര്‍ട്സ്‌ 
1277 അനുഗ്രഹം റെയിന്‍ ബോ പിക്‌. 
1977 വേഴാമ്പല്‍ * സ്വയംപ്രഭ , 
1977 ചക്രവര്‍ത്തിനി രൂപരേഖ 
1978 പ്രിയദര്‍ശിനി മഹല്‍ പ്രൊ. 
1979 പാപത്തിനു മരണമില്ല സൂര്യകല 
1981 ഇളനീര്‍ മാസ്‌ പിക്‌. 
1982 ലഹരി കലാമഞ്ജരി 
1983 സന്ധ്യാവന്ദനം സരിഗാ ഫിലിംസ്‌ 
1987 പ്രേമലേഖനം ജ്വാലാ ഇന്‍റര്‍ 
1992 എന്‍െറ പൊന്നു കമ്പനി ആര്‍ട്സ്‌ 
തമ്പുരാന്‍ 
റിലീസാവാത്തവ 
എനിക്കു നീ മാത്രം 
ജോസഫ്‌ ഒരു പുരോഹിതന്‍ 
ചെറുപ്പക്കാര്‍ സൂക്ഷിക്കുക 
പനിനീര്‍മഴ 
രജനി 
സൂചികകള്‍ 
പ്രൊ. ; പ്രൊഡക്ഷന്‍സ്‌ 
പിക്‌. പിക്ചേഴ്സ്‌ 
ഫി. ഫിലിംസ്‌ 
ലു 


റിലീസ്‌ ചെയ്മതിട്ടില്ലാത്ത 


* അഹല്യാമോക്ഷം മാറിയത്‌. 


1064 


മല്ലികാര്‍ജ്ജുനറാവു 


എം. കുഞ്ചാക്കോ 
മണി 


ഷീല 

എന്‍. ശങ്കരന്‍നായര്‍ 
ശശികുമാര്‍ 

മധു 

എ. വിന്‍സെന്‍റ്‌ 


എസ്‌.എസ്‌. നായര്‍ 
എം.എം. നേശന്‍ 


ജെ.ഡി. തോട്ടാന്‍ 
മേലാറ്റൂര്‍ രവിവര്‍മ്മ 
സ്റ്റാന്‍ലി ജോസ്‌ 
ചാള്‍സ്‌ അയ്യമ്പിള്ളി 
പെരുവാരം ചന്ദ്രശേഖരന്‍ 
എന്‍. ശങ്കരന്‍നായര്‍ 
സിതാര വേണു 

ടി.കെ. രാംചന്ദ്‌ 
ശശികുമാര്‍ 


എ.ടി. അബു 



















സംഗീതസംവിധായകര്‍ 


ജി. ദേവരാജന്‍ 
എം.എസ്‌. ബാബുരാജ്‌ 
വി. ദക്ഷിണാമൂര്‍ത്തി 
എം.കെ. അര്‍ജുനന്‍ 
ആര്‍.കെ. ശേഖര്‍ 
സലില്‍ചൌഈധരി 
എം.ബി. ശ്രീനിവാസന്‍ 
കെ. രാഘവന്‍ 

ബി.എ. ചിദംബരനാഥ്‌ 
എം.എസ്‌. വിശ്വനാഥന്‍ 
എല്‍.പി.ആര്‍. വര്‍മ്മ 


അനുബന്ധം ഴ്‌ 


വയലാറും സംഗീതസംവിധായകരും 





ജി. ദേവരാജന്‍ 


(വര്‍ഷം, ചിത്രം എന്നീ ക്രമത്തില്‍) 


1959 
1962 


1963 
1963 


1964 
1964 
1964 
1964 
1964 


1965 
1965 
1965 
1965 
19659 


19066 
1966 
19866 


ചതുരംഗം 
ഭാര്യ 


നിത്യകന്യക 
കടലമ്മ 


അന്ന 
സ്‌കുൂള്‍മാസ്റ്റര്‍ 
മണവാടി 
ഓമനക്കുട്ടന്‍ 
കളഞ്ഞുകിട്ടിയ തങ്കം 


ഓടയില്‍നിന്ന്‌ 
കാത്തിരുന്ന നിക്കാഹ്‌ 
ദാഹം 

ശകുന്തള 

പട്ടുതുവാല 


റൌഡി 
ജയില്‍ 
കല്യാണരാത്രിയില്‍ 


ചിത്രങ്ങള്‍ 






കെ.ജെ. യേശുദാസ്‌ 
ജോസഫ്‌ കൃഷ്ണ 
ശങ്കര്‍ ഗണേഷ്‌ 
ആര്‍. സുദര്‍ശനം 
വി.എസ്‌. ദിവാകര്‍ 
ബ്രദര്‍ ലക്ഷ്മണന്‍ 
ലക്ഷ്മീകാന്ത്‌ പ്യാരേലാല്‍ 
എ.എം. രാജ 
ശ്യാം 

കണ്ണൂര്‍ രാജന്‍ 
കെ.ജെ. ജോയ്‌ 


1966 
1966 


1967 
1967 
1967 
1967 
1967 
1967 
1967 


1968 
1968 
1968 
1968 
1968 
1968 


1969 
1969 


സംഗീതസംവിധായകര്‍ 










ചിത്രങ്ങള്‍ 





പി അ ര, ല്‍. ല്‍ ൪ 048 8. 6 449 


കഞഞണികള്‍ 
തിലോത്തമ 


അരക്കില്ലം 

അവള്‍ 
അശ്വമേധം 
കാവാലം ചുണ്ടന്‍ 
നാടന്‍പെണ്ണ്‌ 
കസവുതട്ടം 
സ്വപ്നഭൂമി 


വിപ്ലവകാരികള്‍ 
തോക്കുകള്‍ കഥ പറയുന്നു 
ഹോട്ടല്‍ ഹൈറേഞ്ച്‌ 
യക്ഷി 

തുലാഭാരം 

അഗ്നിപരീക്ഷ 


അനാച്ഛാദനം 
പഠിച്ചകള്ളന്‍ 


1969 
1969 
1969 
1969 
1969 
1969 
1969 
1969 


1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 
1970 


1971 
1971 
197 
1971 
1971 
1971 
1971 
1971 
1971 
197 
197] 
1971 
1971] 
1971 
1971 
197] 
1971 
1971 
1971 


1972 
1972 
1972 
1972 
1972 
1972 


1066 


സൂസി 

അടിമകള്‍ 
ഉറങ്ങാത്ത സുന്ദരി 
കടല്‍പ്പാലം 

ജ്വാല 

നദി 
കൂട്ടുകുടുംബം 
കുമാരസംഭവം 


പേള്‍വ്യ്യൂ 

വാഴ്വേമായം 
ദത്തുപുത്രന്‍ 

നിഴലാട്ടം 

ഒതേനന്‍െറ മകന്‍ 
നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി 
വിവാഹിത 

നിലയ്ക്കാത്ത ചലനങ്ങള്‍ 
സ്വപ്നങ്ങള്‍ 

ആ ചിത്രശലഭം പറന്നോട്ടെ 
ത്രിവേണി 

താര 

അരനാഴികനേരം 


കളിത്തോഴി 

അവളല്പം വൈകിപ്പോയി 
ഒരു പെണ്ണിന്‍െറ കഥ 
മകനേ നിനക്കുവേണ്ടി 
ശിക്ഷ 

നവവധു 

തെറ്റ്‌ 

കരിനിഴല്‍ 

ശരശയ്യ 

അനുഭവങ്ങള്‍ പാളിച്ചകള്‍ 
തപസ്വിനി 

പഞ്ചവന്‍കാട്‌ 
കരകാണാക്കടൽ 
ഇന്‍ക്വിലാബ്‌ സിന്ദാബാദ്‌ 
വിവാഹസമ്മാനം 
ലൈന്‍ബസ്‌ 

അഗ്നിമൃഗം 

ഗംഗാസംഗമം 

പ്രതിസന്ധി 


ദേവി 
പ്രൊഫസര്‍ 
ആരോമലുണ്ണി 
ഓമന 
മയിലാടുംകുന്ന്‌ 
ചെമ്പരത്തി 


1972 
1972 
1972 
1972 
1972 
1972 
1972 


1973 


1973 
1973 
1973 
1973 
1973 
1973 
1973 
1973 
1973 
1973 
1973 
1973 
1973 
1973 
1973 


1974 
1974. 
1974 
1974 
1974 
1974. 
1974 
1974 
1974 
1974 


1975 
1975 
1975 
1975 
1975 
1975 
1975 
1975 
1975 
1975 


1976 
1976 
1976 


അച്ഛനും ബാപ്പയും 

ഒരു സുന്ദരിയുടെ കഥ 
അക്കരപ്പച്ച 

പുനര്‍ജന്മം 

മറവില്‍ തിരിവു സൂക്ഷിക്കുക 
ഗന്ധര്‍വ്വക്ഷേത്രം 
പോസ്റ്റുമാനെ കാണാനില്ല 


ചായം 
ഏണിപ്പടികള്‍ 
മാസപ്പടി മാതുപിള്ള 
പൊന്നാപുരംകോട്ട 
കലിയുഗം 

ഗായത്രി 

ചെണ്ട 
മനുഷ്യപുത്രന്‍ 
തനിനിറം 

ദര്‍ശനം 

മഴക്കാറ്‌ 

തേനരുവി 

പാവങ്ങള്‍ പെണ്ണുങ്ങള്‍ 
നഖങ്ങള്‍ 

ചുക്ക്‌ 

മാധവിക്കുട്ടി 


അങ്കത്തട്ട്‌ 

സുപ്രഭാതം 

ദൂര്‍ഗ്ഗ 

നീലക്കണ്ണുകള്‍ 

ചട്ടക്കാരി 

തുമ്പോലാര്‍ച്ച 

ദേവി കന്യാകുമാരി 
രാജഹംസം 
വിഷ്ണുവിജയം 

ഭൂമിദേവി പുഷ്പിണിയായി 


ചലനം 

മാനിഷാദ 
മുച്ചീട്ടുകളിക്കാരന്‍െറ മകള്‍ 
ചുവന്ന സന്ധ്യകള്‍ 

അതിഥി 

കൊട്ടാരം വില്‍ക്കാനുണ്ട്‌ 
ആലിബാബയും 41 കള്ളന്മാരും 
സ്വാമി അയ്യപ്പന്‍ 

പ്രിയമുള്ള സോഫിയ 

മക്കള്‍ 


അനാവരണം 
റോമിയോ 
കേണലും കലക്ടറും 





1977 
19777 


1979 
1982 
1987 
1992 
1 
14 


നുരയും പതയും 
ചക്രവര്‍ത്തിനി 


പാപത്തിനു മരണമില്ല 
ലഹരി 

പ്രേമലേഖനം 

എന്‍െറ പൊന്നുതമ്പുരാന്‍ 


എനിക്കു നീ മാത്രം 
രജനി 


എം.എസ്‌. ബാബുരാജ്‌ 


1962 
1965 
1965 
1965 
1965 


1966 
1966 
1966 
1966 
1966 


1967 
1967 


1969 


1970 
1970 


1971 
1971 


1972 
1973 


പാലാട്ടുകോമന്‍ 
കടത്തുകാരന്‍ 
കാട്ടുതുളസി 
ചേട്ടത്തി 
തൊമ്മന്‍െറ മക്കള്‍ 


പെണ്‍മക്കള്‍ 
കൂട്ടുകാര്‍ 
അനാര്‍ക്കലി 
പൂച്ചക്കണ്ണി 
കനകച്ചിലങ്ക 
അഗ്നിപുത്രി 
കളക്ടര്‍ മാലതി 


സന്ധ്യ 


ഭീകരനിമിഷങ്ങള്‍ 
വിവാഹം സ്വര്‍ഗ്ഗത്തില്‍ 


ലോറാ നീ എവിടെ 
പുത്തന്‍വീട്‌ 


പണിമുടക്ക്‌ 
ഭദ്രദീപം 


വി. ദക്ഷിണാമൂര്‍ത്തി 


1956 


1965 
1965 


1967 


197) 
197 
1970 
197 


അവരുണരുന്നു 
ഇണപ്രാവുകള്‍ 

കാവ്യമേള 

മൈനത്തരുവി കൊലക്കേസ്‌ 


കല്‍പന 

കുറ്റവാളി 

അഭയം 

ശബരിമല ശ്രീധര്‍മ്മശാസ്ത 


1067 


1972 
1972 
1972 


1973 
1974 


1975 
14 


ബ്രഹ്മചാരി 
പുത്രകാമേഷ്ടി 
ശക്തി 


ഇന്‍റര്‍വ്യൂ 
നൈറ്റ്ഡ്യൂട്ടി 


സമ്മാനം 
ചെറുപ്പക്കാര്‍ സൂക്ഷിക്കുക 


എം.കെ. അര്‍ജ്ജുനന്‍ 


1972 
1974 


1975 
1975 
1975 
1975 


1977 
1978 


16 
1976 


ആദ്യത്തെ കഥ 
രഹസ്യരാത്രി 


ഹലോ ഡാര്‍ലിങ്‌ 
ഓടക്കുഴല്‍ 
സൂര്യവംശം 
ചീനവല 


വേഴാമ്പല്‍ 
പ്രിയദര്‍ശിനി 


പനിനീര്‍മഴ 
സ്വിമ്മിങ്പൂള്‍ 


ആര്‍.കെ. ശേഖര്‍ 


1964 
1964 


1973 


1974. 


1975 
1975 
1975 
1975 
1975 


പഴശിരാജ 
ആയിഷ 


കാപാലിക 
നടീനടന്മാരെ ആവശ്യമുണ്ട്‌ 


താമരത്തോണി 
പെണ്‍പട 

വെളിച്ചം അകലെ 
പ്രിയേ നിനക്കുവേണ്ടി 
കുട്ടിച്ചാത്തന്‍ 


സലില്‍ ചൌധരി 


1966 
1968 
197. 


1975 
1975 
1975 


ചെമ്മീന്‍ 
ഏഴു രാത്രികള്‍ 
നെല്ല്‌ 


സെന്‍റ്‌ തോമസ്‌ 


രാഗം 
നീലപ്പൊന്മാന്‍ 


1975 രാസലീല 


1976 തുലാവര്‍ഷം 


എം.ബി. ശ്രീനിവാസന്‍ 
1962 കണ്ണും കരളും 
1971 വിമോചനസമരം 


1972 വിദ്യാര്‍ത്ഥികളേ ഇതിലേ 


ഇതിലേ 
1972 ഇനി ഒരു ജന്മം തരൂ 


1974 കന്യാകുമാരി 

1975 പ്രയാണം 

16, ജോസഫ്‌ ഒരു പുരോഹിതന്‍ 
കെ. രാഘവന്‍ 

(മോളി, പി. രഘുനാഥ്‌ എന്നി 


പേരുകളിലും സംഗീതസംവിധാനം 
നടത്തിയിട്ടുണ്ട്‌? 


1956 കൂടപ്പിറപ്പ്‌ 


1963 റബേക്ക 

1965 കല്യാണഫോട്ടോ 
1966 അര്‍ച്ചന 

1968 പുന്നപ്ര-വയലാര്‍ 
1968 കൊടുങ്ങല്ലൂരമ്മ 


ബി.എ. ചിദംബരനാഥ്‌ 


1967 സഹധര്‍മ്മിണി 
1967 കോട്ടയം കൊലക്കേസ്‌ 


1967 പോസ്റ്റുമാന്‍ 
1967 കാണാത്തവേഷങ്ങള്‍ 


1968 വിദ്യാര്‍ത്ഥി 


എം.എസ്‌. വിശ്വനാഥന്‍ 


1973 പണിതീരാത്ത വീട്‌ 

1974 ജീവിക്കാന്‍ മറന്നുപോയ സ്ത്രീ 
1975 അവള്‍ ഒരു തുടര്‍ക്കഥ 

1975 ധര്‍മ്മക്ഷേത്രേ കുരുക്ഷേത്രേ 


1976 യക്ഷഗാനം 


എല്‍.പി.ആര്‍. വര്‍മ്മ 


1966 സ്ഥാനാര്‍ത്ഥി സാറാമ്മ 
19066 മേയര്‍ നായര്‍ 


1068 





1967 ഒള്ളതു മതി 
1973 തൊട്ടാവാടി 
1983 സന്ധ്യാവന്ദനം 


ആര്‍. സുദര്‍ശനം 
1967 കുടുംബം 
1968 തിരിച്ചടി 
ശങ്കര്‍ ഗണേഷ്‌ 

1974 ചക്രവാകം 
1977 അനുഗ്രഹം 
കെ.ജെ. യേശുദാസ്‌ 


1973 അഴകുള്ള സെലീന 
1976 തീക്കനല്‍ 


പി.എസ്‌. ദിവാകര്‍ 


1974 ചെക്ക്‌പോസ്റ്റ്‌ 


ജോസഫ്‌ കൃഷ്ണ 


1971 ബോബനും മോളിയും 
1973 ജീസസ്‌ 


ബ്രദര്‍ ലക്ഷ്മണ്‍ 


1963 സ്നാപകയോഹന്നാന്‍ 


ലക്ഷ്മികാന്ത്‌ പ്യാരേലാല്‍ 


1968 വിധി 


എ.എം. രാജാ 

1970 അമ്മ എന്ന സ്ത്രീ 
ശ്യാം 

1981 ഇളനീര്‍ 


രാജന്‍ കണ്ണൂര്‍ 


1974 മിസ്റ്റര്‍ സുന്ദരി 


കെ.ജെ. ജോയ്‌ 


1975 ചന്ദനച്ചോല 


കൂടപ്പിറപ്പ്‌ 


അവരുണരുന്നു 


ചതുരംഗം 


പാലാട്ടുകോമന്‍ 


അനുബന്ധം 8 


ചലച്ചിത്ര ഗാനങ്ങള്‍ 


ഗാനം 


തുമ്പീ തുമ്പീ... 

ആയിരം കൈകള്‍... 
എന്തിനു പൊന്‍കനികള്‍... 
മാനസറാണീ... 

അങ്ങാടി തോറ്റു മടങ്ങിയ... 
മായല്ലേ... മാരിവില്ലേ... 
ചിങ്കാരപെണ്ണിന്‍െറ... 
മണിവര്‍ണ്ണനെ... 

പൂമുല്ല പൂത്തല്ലോ... 
ബുദ്ധം ശരണം... 


കിഴക്കുനിന്നൊരു... 
ഒരു കാറ്റും കാറ്റല്ല... 


ജനനീ... ജനനി... 
ഓടക്കുഴലും... 

ഒരു പനിനീര്‍പൂവിനുള്ളില്‍ 
കടലിനക്കരെ... 
പെണ്ണിന്‍െറ ചിരിയും... 
വാസന്തരാവിന്‍െറ... 

കാറ്റേ വാ... 
കതിരണിഞ്ഞു... 


ആനകേറാമലയില്‌... 
അയ്യപ്പന്‍ കാവിലമ്മേ... 
കണ്ണീര്‍കൊണ്ടൊരു... 
മാനേ...മാനേ... 
പൂവേ... നല്ല പൂവേ... 
ചന്ദനപ്പല്ലക്കില്‍.... 
മനസ്സിനകത്തൊരു... 
ഉരുകുകയാണൊരു... 
ചാഞ്ചക്കം... 
ഭാഗ്യമുള്ള തമ്പുരാനേ... 
ഈരുക... 


മ ടപമമകെം 
ത്രം 


ളു 
൭ 


21] 
22 
23 
2 
റി 
26 
27 
28 
29 
30 
31 


കണ്ണും കരളും 


ഭാര്യ 


നിത്യകന്യക 


സ്നാപകയോഹന്നാന്‍ 


കടലമ്മ 


റബേക്ക 


1070 


വളര്‍ന്നു വളര്‍ന്നു... 
ചെന്താമരപ്പൂന്തേന്‍... 
കളിമണ്ണ്‌... 
കളിമണ്ണ്‌... 

ആരേ കാണാന്‍... 
കദളീ വനത്തില്‍... 
താതയും കാട്ടില്‍... 
ആര്യപുത്രാ... 


പെരിയാറേ... 
പഞ്ചാരപ്പാല്‌ മിഠായി... 
ഓമനക്കയ്യില്‍... 
കാണാന്‍ നല്ല... 
ലഹരി... 

മനസ്സുമ്മത 0... 
മുള്‍ക്കിരീട... 
ദയാപരനായ... 


ആദം... 


കണ്ണുനീര്‍മുത്തുമായ്‌... 
തങ്കംകൊണ്ടൊരു... 
എന്തെന്തു... 
മറക്കുമോ...? 

കയ്യില്‍... 

കൃഷ്ണാ... 


തിരി കൊളുത്തുവിന്‍... 
താരാകുമാരികളെ... 


ഏലോം ഏലോം... 
ഈഞ്ഞാല്‍... 

മുങ്ങി മുങ്ങി... 
പാലാഴിക്കടവില്‍... 
കുമ്മിയടിക്കുവിന്‍.... 
തിരുവാതിരയുടെ... 
വരമരുളുക... 
ഏതു കടലിലോ... 
ജലദേവതമാരേ... 
കടലമ്മേ... 

മുത്തു തരാം... 


ആകാശത്തിലെ... 
ബലിയല്ലാ... 


മാനത്തെഴുനിലമാളിക... 


കിളിവാതിലില്‍... 


32 
33 
34 
35 
36 
37 
38 
39 


40 
41 
42 
43 
44 
45 
46 
47 
48 


49 
൭0 
൭1 
22 
൭3 
4 


5 
൭6 


7 
58 
9 
60 
61 
62 
63 
64 
65 
66 
67 


68 
69 
70 
71 


അന്ന 


സ്‌കൂള്‍ മാസ്റ്റര്‍ 


മണവാട്ടി 


പഴശ്ശിരാജ 


ഓമനക്കുട്ടന്‍ 


1071 


താലിപിലി... 
കൊതിക്കല്ലേ... 
ഇനിയൊരു... 
യരുശലേമിന്‍... 
മുഴങ്ങി... 


അങ്ങേതിലിങ്ങേ... 
അരുവി... 
മനോരാജ്യത്തി... 
ഉരുകിയുരുകി... 
കറുത്ത പെണ്ണേ... 
നാണിച്ചുപോയി... 
പൊന്നണിഞ്ഞ... 
പ്രണയം... 


ജയജയജയ... 
സിന്ദാബാദ്‌... 
താമരക്കുളക്കടവില്‍... 
നിറഞ്ഞ... 
പറവകളായ്‌... 
കിലുകിലുക്കം... 
ഇനിയെന്‍െറ... 
അന്തിമയങ്ങിയല്ലോ... 


ഇടയകന്യകേ... 
കാട്ടിലെ കുയിലിന്‍... 


നീലവര്‍ണ്ണകണ്‍പീലി... 


പറക്കും... 
മുത്തശ്ശിക്കഥ... 


അഷ്ടമുടിക്കായലിലെ... 


ദേവദാരു... 
ചുമ്മാതിരി... 


പാതിരാപ്പൂുവുകള്‍... 
വില്ലാളികളെ... 
പഞ്ചവടിയില്‍... 
അഞ്ഞജനക്കുന്നില്‍... 
സായിപ്പേ... 

കണ്ണു രണ്ടും... 
മുത്തേ വാ... വാ... 
ചൊട്ടമുതല്‍... 
തെക്ക്‌... തെക്ക്‌... 
ചിറകറ്റു വീണൊരു... 


ഇല്ലത്തമ്മ... 
അഷ്ടമിരോഹിണി... 


72 
273 
774 
775 
76 


777 
78 
79 
80 
81 
82 
83 
84 


85 
86 
87 
88 
89 
90 
9] 
92 


93 
94 
95 
96 
97 
98 
99 
100 


101 
102 
103 
104 
105 
106 
107 


109 
110 


111 
112 


കളഞ്ഞു കിട്ടിയ തങ്കം 


ആയിഷ 


ഓടയില്‍നിന്ന്‌ 


കടത്തുകാരന്‍ 


ഇണപ്രാവുകള്‍ 


കല്യാണഫോട്ടോ 


1072 


ആകാശഗംഗയുടെ... 
കുപ്പിവള... 

താരാട്ടു പാടാതെ... 
ഒരു ദിവസം... 


കളിത്തോഴി... 
കൈ നിറയെ... 
പെണ്‍കൊടി... 
എവിടെനിന്നോ... 
ഭൂമി കുഴിച്ചു... 
പറയുന്നെല്ലാരും.... 


മുത്താണേ... 
സ്വര്‍ണ്ണ വര്‍ണ്ണ... 
യാത്രക്കാരാ... 
ശോകാന്ത ജീവിത... 


റിക്ഷാവാലാ... 
വണ്ടിക്കാരാ... 
അമ്മേ... അമ്മേ... 
അമ്പലക്കുളങ്ങരെ... 
മുറ്റത്തെ... 

കാറ്റില്‍... 

മാനത്തു ദൈവ... 


മുത്തോലക്കുടയുമായ്‌... 


തൃക്കാര്‍ത്തിക... 
പാവക്കുട്ടി... 
മണിമുകിലേ... 
കൊക്കരക്കോ... 
രാജഹംസമേ... 
കള്ളച്ചിരിയാണ്‌... 
കണ്ണുനീര്‍ക്കടലിതു... 


അക്കരയ്ക്കുണ്ടോ... 
ഇച്ചിരിപ്പുവാല... 
കരിവള... 
പത്തുപറ... 
കാക്കത്തമ്പുരാട്ടി... 
കുരുത്തോല പെരു... 
വിരിഞ്ഞതെന്തിനു... 


മയിലാടും... 
ഓമനത്തിങ്കള്‍... 
ഇന്നലെയും... 


113 
114 
115 
116 


117 
118 
119 
120 
121 
122 


123 
124 
125 
126 


127 
128 
129 
130 
131 
132 
133 


134 
135 
136 
137 
138 
139 
140 
14 


142 
143 
144 
141 
146 
147 
140 


149 
190 


151 





കാട്ടുതുളസി 


കാത്തിരുന്ന നിക്കാഹ്‌ 


ദാഹം 


ശകുന്തള 


പട്ടുതൂവാല 


1073 


തപ്പോ തപ്പോ... 


പവിഴമുത്തിനു... 


കൊഞ്ചിക്കുണുങ്ങി... 


കാല്‍വരി മല... 


ആരാരോ... 
വെള്ളിച്ചിലങ്ക... 
നാലുമൊഴിക്കുരവ... 
മൈനാ... 


ഗംഗയാറൊഴുകുന്ന... 


തുളസി... 


സൂര്യകാന്തി... 


തിന്താരേ... 


കാണ്ടാലഴകുള്ള... 
മാടത്തപ്പിറാവേ... 


സ്വപ്നത്തിലെന്നെ... 


നെന്മേനി... 
വീട്ടിലൊരുത്തരു... 
കനിയല്ലയോ... 
വച്ചക്കരിമ്പു... 


അഗാധനിലിമയില്‍... 


കിഴക്കു കിഴക്കു 
വേദന 

ഏകാന്ത കാമുകാ 
പടച്ചവനുണ്ടെങ്കില്‍ 


മന്ദാരത്തളിര്‍... 
ശംഖുപുഷ്പം... 
ശാരികപ്പൈതലേ... 
മനോരഥ... 
സ്വര്‍ണ്ണത്താമര... 
പ്രിയതമാ... 
മാലിനി നദിയില്‍... 
വനദേവതമാരേ 
കാമവര്‍ദ്ധിനിയാം 


സപ്തസാഗര... 
മാനത്തെ... 


കണ്ണില്‍.... 
പൂക്കള്‍... 


പൊട്ടിക്കരയിക്കാന്‍... 


ആകാശപ്പപൊയ്ക... 


152 
153 
154 
155 


156 
1597 
158 
159 
160 
161 
162 
163 


164 
165 
166 
167 
168 
169 
170 
171 


172 
173 
174 
175 


176 
177 
178 
179 
180 
181 
182 
183 
184 


185 
186 
187 
188 
189 
190 


ചേട്ടത്തി 


കാവ്യമേള 


തൊമ്മന്‍െറ മക്കള്‍ 


അര്‍ച്ചന 


ഡി 


ജയില്‍ 


പെണ്മക്കള്‍ 


1074 


പതിനാറു... 
വീടായാല്‍... 
ഈ പ്രേമപഞ്ചവടി... 
ആദിയില്‍... 


കണ്ണനാമുണ്ണി... 


ജനനീ... 
സ്വരരാഗരൂപിണി... 
ദേവി... 
സ്വപ്നങ്ങള്‍... 
തീര്‍ത്ഥയാത്ര... 
ഈശ്വരനെ... 
നാദം... 


അങ്ങനെ... 

ആദ്യ രാത്രി... 
നില്ല്‌... നില്ല്‌... 
കൊച്ചിക്കാരത്തി... 
ചെകുത്താന്‍... 


ഓമനപ്പാട്ടുമായ്‌... 
എത്ര കണ്ടാലും... 
അമ്മയ്ക്കു... 


ധനുമാസപുഷ്പത്തെ... 


അല്ലെങ്കിലുമിീ... 
കൊള്ളാമെടി... 


പക്ഷിശാസ്ത്രക്കാരാ... 


നീലാഞ്ജനക്കിളി... 
വെള്ളിക്കിണ്ണം... 
ഗോകുലപാലാ... 
ഇന്നലെയമ്പല... 
പാലാട്ടുകോമന്‍... 


കിള്ളിയാറ്റിന്നക്കരെ... 
കളിച്ചിരി... 
കാറ്ററിയില്ല... 
സാവിത്രിയല്ലാ... 
തങ്കവിളക്കത്ത്‌... 
ചിത്രകാരന്‍െറ... 
ചരിത്രത്തിന്‍െറ... 
മുന്നില്‍... 


ഈ നല്ല രാത്രിയില്‍... 
പുള്ളിമാന്‍... 


191 
192 
193 
194 
195 


196 
197 
198 
199 
200 
201 
202 


203 
204 
205 
206 
207 


208 
209 
210 
211 
212 
213 


214 
215 
216 
217 
216 
219 


221 
222 
223 
224 
225 
226 
227 


228 
229 


കൂട്ടുകാര്‍ 


കല്യാണരാത്രിയില്‍ ' 


ചെമ്മീന്‍ 


അനാര്‍ക്കലി 


കഞ്ഞണികള്‍ 


പൂച്ചക്കണ്ണി 


ഒരമ്മ... 
കാലന്‍ കേശവന്‍... 
ചെത്തി... 

എല്ലാം ശൂന്യം... 
പൊട്ടിത്തകര്‍ന്ന... 


അസതോമാ... 
കുറുമൊഴി... 
കണ്ണാടിക്കുട്ടിലെ... 
നോ വേക്കന്‍സി... 
നിഴലുകളേ... 
വീട്ടിലിന്നലെ... 


നദികള്‍... 
ചിലമ്പൊലി... 
അല്ലിയാമ്പല്‍... 
മാതളപ്പൂങ്കാവിലി... 
ആദ്യത്തെ... 
വണ്‍-ടു-ത്രീ... 


കടലിന്നക്കരെ... 
മാനസ മൈനേ... 


പുത്തന്‍ വലക്കാരേ... 


പെണ്ണാളേ... 


അല്ലാഹു അക്ബര്‍... 


ഏഴു ചിറകുള്ള... 
അരുതേ... 
പ്രണയഗാനം... 
മാതളപ്പൂവേ... 
നദികളില്‍ 
ചക്രവര്‍ത്തി 

ഈ രാത്രിതന്‍... 
ബാഷ്പകുടീരമേ... 
സപ്തസ്വരസുധാ... 


ആറ്റിന്‍... 
പണ്ടൊരു കാലം... 


അഷ്ടമംഗല്യ... 
കൊഞ്ചും... 
ഇളനിരേ... 


മരമായ... 
കുറിഞ്ഞിപ്പുച്ചേ... 
പണ്ടൊരു... 


230 
231 
232 
233 
234 


235 
236 
237 
238 
239 
240 


241 
242 
243 
244. 
245 
246 


247 
248 
249 
250 


251 
2.52 
25൭3 
254 
255 
256 
257 
258 
2൭9 
260 


261 
262 
263 
264 
265 


266 
267 
268 


കനകച്ചിലങ്ക 


സ്ഥാനാര്‍ത്ഥി സാറാമ്മ 


തിലോത്തമ 


മേയര്‍ നായര്‍... 


സഹധര്‍മ്മിണി 


അഗ്നിപുത്രി 


1076 


ഇത്തിരിയില്ലാത്ത... 
ഗീതേ... 
കക്കകൊണ്ട്‌... 


മുരളീ... 


മനസ്വിനീ... 

സഖി... 
പൊന്മലയോരത്ത്‌... 
ആയിരം... 
പോളിഷ്‌... 
അമരാവതിയില്‍... 


കാവേരി തീരത്തു... 
അക്കരപ്പച്ച... 
കുരുവിപ്പെട്ടി... 
യരുശലേമിന്‍... 
തോറ്റുപോയ്‌... 
സിന്ദാബാദ്‌... 
കടുവാപ്പെട്ടി... 


ഇന്ദിവരനയനേ... 
ഭാഗ്യഹീനകള്‍... 
പൂവിട്ടു... 
പ്രിയേ... 
ദേവകുമാരാ... 


ഏഴരവെളുപ്പിനുണ... 


വാനമ്പാടി... 


വര്‍ണ്ണപുഷ്പങ്ങള്‍... 


തൊട്ടാല്‍... 
മുടിനിറയെ... 
സ്വപ്നസഖി... 
ഇന്ദ്രജാലക്കാരാ... 


ചാഞ്ചക്കം... 
ശില്പികളേ... 
പാരിജാതമലരേ... 
ഹിമഗിരിതന... 
നാണിച്ചു... 
ആലോലം... 


ഭൂമിക്കു നീയൊരു... 


കിളി കിളി... 


കണ്ണു തുറക്കാത്ത... 


273 
274 
275 
276 
277 
278 
279 


280 
281 
282 
283 
284 
285 
286 


287 
288 
289 
290 
291 
292 
293 


294 
295 
296 
297 
298 
299 


300 
301 
302 
303 
304 
305 
306 


307 
308 





കോട്ടയം കൊലക്കേസ്‌ 


അരക്കില്ലം 


പോസ്റ്റുമാന്‍ 


കുടുംബം 


മൈനത്തരുവി കൊലക്കേസ്‌ 


അവള്‍ 


കാണാത്ത വേഷങ്ങള്‍ 


കലക്ടര്‍ മാലതി 


1077 


അഗ്നിനക്ഷ്വ ത്ര, 


ആകാശത്തിലെ... 
ഇനിയു ംംം 


കൈയില്‍... 
വെള്ളാരം... 
പൊന്നമ്പലമേട്ടില്‍... 
അല്ലലുള്ള... 
ആരാധകരേ.. 


മയിലാടും മതിലകത്ത്‌... 


കാതരമിഴി... 
ചിത്രശലഭമേ... 
ഓര്‍മ്മകളേ... 
വിരഹിണി... 


ഗോകുലപാലാ... 
അരിമുല്ല വള്ളി... 
കുമ്പളം... 
നര്‍ത്തകി... 
കാര്‍മുകിലേ... 


ബാല്യകാലസഖി... 
ചിത്രാപൌര്‍ണ്ണമീ... 
പൂക്കില... 

ഉണരു... 


പള്ളാത്തുരുത്തി... 
പോയ്‌ വരാമമ്മേ... 
അപ്പനാണേ... 


ഇന്നല്ലോ... 


കരകാണാക്കായലിലെ... 


മൃണാളിനി... 
പ്രേമകവിതകളേ... 
ആരിയങ്കാവില്‍... 


കടലൊരു... 
അക്കരെ... 
ഇന്നലത്തെ... 
പാല്‍ക്കടല്‍... 
സ്വര്‍ഗ്ഗവാതില്‍... 
നാളെ... 


നീലക്കുവള... 
കറുത്ത പെണ്ണേ... 


309 
310 
311 


312 
313 
314. 
315 
316 


317 
318 
319 
320 
321 


322 
323 
324 
325 
326 


327 
328 
329 
330 


331 
332 
333 
334 
335 
336 
337 
338 


339 
340 
341 
342 
343 
344 


345 
346 


അശ്വമേധം 


കാവാലം ചുണ്ടന്‍ 


ന൬്ാടന്‍പെണ്ണ്‌ 


കസവുതട്ടം 


ഒള്ളതു മതി 


സ്വപ്നഭൂമി 


വിപ്ലവകാരികള്‍ 


1078 


അമ്പലപ്പറമ്പില്‍... 
ഭാരതപ്പുഴ... 


ഏഴു സുന്ദര... 
ഒരിടത്തു... 


തെക്കും കൂറടിയാത്തി... 


കറുത്ത... 
ഉദയഗിരി... 


കുട്ടനാടന്‍... 
ആമ്പല്‍പുവേ... 
ചീകി മിനുക്കിയ... 
അകലുകയോ... 
കന്നിയിളം... 


ആകാശങ്ങളിലിരിക്കും... 


നാടന്‍പ്രേമം... 
ഈയിടെ... 
ഹിമവാഹിനി... 
ഇനിയത്തെ... 
ഭൂമിയില്‍... 
ഹിമവാഹിനി... 


ആലുവാപ്പുഴയില്‍.... 
പാല്‍ക്കാരി... 
മയില്‍പ്പീലിക്കണ്ണു... 
പണ്ടു മുഗള്‍... 
കല്ലുകൊണ്ടൊരു... 
ധുമരശ്മിതന്‍... 


അജ്ഞാതസഖി... 


ഏഴിലം പുമര.... 
മധുമതീ... 
പ്രേമസര്‍വസ്വമേ... 
വെള്ളിച്ചിറകുള്ള... 
ആ കൈയില്‍... 


വില്ലും ശരവും... 
തമ്പുരാട്ടിക്കൊരു... 
തൂക്കണാം... 
പൂങ്കാറ്റേ... 
വേളിമലയില്‍... 


947 
348 
349 


367 
368 
369 
370 
371 
372: 


373 


37 
375 
376 
377 
378 


379 
380 
381 
382 
383 





1079 


തിരിച്ചടി പൂപോലെ... 384 
ഇന്ദുലേഖേ... ദുദട 

കലപകപ്പുഞ്ചോല... 386 

വെള്ളത്താമര... 387 

പാതി വിടര്‍ന്നാല്‍... 388 

കടുകോളം... മുള 

വിദ്യാര്‍ത്ഥി പച്ചിലക്കിളി... 390 
വാര്‍തിങ്കള്‍... 39) 

തപസ്വിനി... 392 

യുവഹൃദയങ്ങളേ... 393 

ഹാര്‍ട്... 394) 

ഐസ്ക്രീം... 395 

വിധി ജനനങ്ങളേ... 396 
നന്ദനവനത്തിലെ... 397 

പ്രിയേ... 398 

അളിയാ... 399 

ആയിരം ചിറകുള്ള... 400 

അമൃതം... 401 

തോക്കുകള്‍ കഥ പറയുന്നു പുവും പ്രസാദവും... 402 
കണ്ണുകള്‍... 403 

പ്രേമിച്ചു... 404 

പാരിജാതം... 405 

ഞാന്‍ പിറന്ന... 406 

ഹോട്ടല്‍ ഹൈറേഞ്ച്‌ ഗംഗായമുനാ... 407 
അജ്ഞാതഗായകാ... 408 

പണ്ടൊരു... 409 

സ്നേഹസ്വരൂപിണി... 410 

കൈ നിറയേ... 411 

പുതിയ രാഗം... - 412 

പുന്നപ്ര-വയലാര്‍ കന്നിയിളംകിളി... 413 
അങ്ങേക്കരെയിങ്ങേ... 414 

അങ്ങൊരു... 415 

സഖാക്കളേ... 416 

എന്തിനാണീ... 417 

ലയ സ്വര്‍ണ്ണച്ചാമരം... 418 
ചന്ദ്രോദയത്തിലെ... 419 

പത്മരാഗ... 20 

421 


വിളിച്ചു... 


ഏഴു രാത്രികള്‍ 


തുലാഭാരം 


കൊടുങ്ങല്ലൂരമ്മ 


അഗ്നിപരീക്ഷ 


അനാച്ഛാദനം 


പഠിച്ച കള്ളന്‍ 


സൂസി 


1080 


രാത്രി... 


കാക്കക്കറുമ്പികളേ... 


കാടാറുമാസം... 
പഞ്ചമിയോ... 
മക്കത്തുപോയ്‌... 


ഭൂമിദേവി... 
തൊട്ടു... 
പ്രഭാതഗോപുര... 
കാറ്റടിച്ചു... 
ഓമനത്തിങ്കളി... 
നഷ്ടപ്പെടുവാന്‍... 


കൊടുങ്ങല്ലൂരമ്മേ... 


ജതുകന്യകേ... 
മഞ്ജുഭാഷിണി 
കാവേരി... 
നര്‍ത്തകി... 
ഭദ്രദീപം... 
ഉദയാസ്തമന.. 
സ്ത്രീഹൃദയം... 


ഉറങ്ങിക്കിടന്ന... 
മുത്തുവാരാന്‍... 
തിങ്കളും... 
കൈരളി... 


ഒരു പൂ... 
അരിപിരി... 
മിഴിമീന്‍ പോലെ... 
മധുചന്ദ്രികയുടെ... 
പെണ്ണിന്‍െറ... 


താണനിലത്തേ... 
കണ്ടൂ... 
കിലുകിലുക്കാം... 
വിധി... 
ഉറക്കം വരാത്ത... 


മനസ്സും... 
കണ്ണന്‍െറ... 


സിന്ദുരമേഘമേ... 
രക്തചന്ദനം... 
നാഴികയ്ക്കു... 
നിത്ൃകാമുകി... 


422 
423 
424 
425 
426 


427 
428 
429 
430 
431 
432 


433 
434 
ടി 
436 
437 
438 
439 
440 


441 
442 
443 
444 


445 
446 
447 
448 
449 


450 
451 
452 
453 
454 
455 
456 


457 
458 
459 
460 


അടിമകള്‍ 


ഉറങ്ങാത്ത സുഷ്ദരി 


കടല്‍പ്പാലം 


വാല 


നദി 


കൂട്ടുകുടുംബം 


1081 


മാനത്തെ... 
ഈ കൈകളില്‍... 


ചെത്തിമന്താരം... 
താഴമ്പൂ... 
മാനസേശ്വരി... 
ഇന്ദുമുഖി... 


പാതിരാപ്പക്ഷികളേ... 
പ്രിയദര്‍ശിനി... 
ഗോരോചനം... 
എനിക്കും... 
പാലാഴിമഥനം... 
ചന്ദനക്കല്ലിലുരച്ചാലേ... 


ദാഹം... 
അസ്തമനക്കടലിന്ന... 
കാവിയുടു... 

ആടു മുത്തേ 


ഉജ്ജയിനിയിലെ 
കസ്തൂരി 

ഈ കടലും... 
ഇന്നേപോല്‍... 


കുടമുല്ലപൂവിനും... 
വധുൂവരന്മാരേ... 
താരകപ്പു... 

ജ്വാല... 


പുഴകള്‍... 

കുഞ്ഞിനെ... 
കായാമ്പൂ... 

പഞ്ചതന്ത്രം കഥയിലെ... 
നിത്യവിശുദ്ധ... 
ആയിരം... ജം 


പരശുരാമന്‍... 
തങ്കഭസ്മക്കുറിയിട്ട... 
സ്വപ്ന... 

മേലേ... 

ഇന്ദ്രനീല... 


461 
462 
463 


464 
465 
466 
467 


468 
469 
470 
4.7 
472 
473 


474 
475 
476 
477 


478 
479 
480 
481 


482 
483 
484 
485 


486 
4877 
488 
489 
490 
491 


492 
493 
494 
495 
496 


കുമാരസംഭവം 


പേള്‍വ്യൂ 


അമ്മ എന്ന സ്ത്രീ 


കല്പന 


വാഴ്വേമായം 


ഭീകരനിമിഷങ്ങള്‍ 


ദത്തുപുത്രന്‍ 


നിഴലാട്ടം 


1082 


ഇന്ദുകലാമാലി... 
മല്ലികാ മണിമാറില്‍... 
ക്ഷീരസാഗര... 

ഓം... 

തപസിരുന്നു... 


വിശുദ്ധനായ... 
കൈതപ്പൂ... 
തങ്കത്താഴികക്കുട... 
യവനസുന്ദരീ... 
പുഷ്പവിമാനവും... 


മദ്യപാത്രം... 
ആലീമാലി... 
ആദിത്യദേവന്‍െറ 
നാളെയീ... 

പട്ടും വളയും... 


കുന്നത്തെ പൂമരം... 
അമൃതവര്‍ഷിണി... 
പ്രപഞ്ചമുണ്ടായ... 
വഭകിരീടം... 
അനുരാഗം... 


കാറ്റും പോയ്‌... 
സീതാദേവി... 


കല്യാണസൌഈഗന്ധിക... 
ഈ യുഗം കലിയുഗം... 


ഭഗവാനൊരു... 
ചലനം... 


അഞ്ജലിപ്പൂ... 
പിറന്നാള്‍... 
വൈശാഖപൂജ... 
തുളസീ... 


സ്വര്‍ഗ്ഗത്തേക്കാള്‍... 
വൈന്‍... 
തുറന്നിട്ട... 

ആഴി... 

തീരാത്ത... 


ചില്ലാട്ടം... 
ദേവദാസി... 


497 
498 
499 
500 
501 


൭02 
903 
504 
505 
506 


507 
08 
൭09 
510 
11 
512 


513 
914 
915 
916 
517 


18 
൭19 
൭20 
൭21 
൭22 
223 


524 
525 
526 
927 


528 
929 
930 
531 
532 


533 
934 





വിവാഹം സ്വര്‍ഗ്ഗത്തില്‍ 


ഒതേനന്‍െറ മകന്‍ 


കൂറ്റവാളി 


അഭയം 


നിങ്ങളെന്നെ 
കമ്മ്യൂണിസ്റ്റാക്കി 


വിവാഹിത 


നിലയ്ക്കാത്ത ചലനങ്ങള്‍ 


ഡാലിയാപൂക്കളേളേ... 
സ്വര്‍ഗപുത്രീ... 
സഡര്‍്വധഗാന ലം 


മുറുക്കാന്‍ചെല്ലം... 
പ്രവാചകന്മാര്‍, 
പ്രവാഹിനീ... 
പുംബിക്കാന്‍... 


വെള്ളോട്ടു... 
യാമിനീ... 
കദളീവനങ്ങള്‍... 
രാമായണത്തിലെ... 
ഗുരുവായൂരമ്പല... 
ഒന്നാനാം... 

മംഗലം കുന്നിലെ... 
ചന്ദ്രനുദിക്കുന്ന... 


ജനിച്ചുപോയീ... 
മാവേലി... 
പമ്പയാറിന്‍... 
കൃഷ്ണാ... 
കളഭമഴ 


കാമക്രകോധ... 


എല്ലാരും പാടത്തു 
പല്ലനയാറിന്‍... 
കൊതുമ്പുവള്ളം... 
നീലക്കടമ്പിന്‍... 
അമ്പലപ്പറമ്പിലെ... 
ഐക്യമുന്നണി 


വസന്തത്തിന്‍... 
പച്ചമലയില്‍... 
സുമംഗലി... 
അരയന്നമേ... 


മായാജാലകവാതില്‍... 


ദേവലോക... 


മദ്ധ്യവേനലവധി.... 
പ്രിയംവദ... 
ദുഃഖവെള്ളിയാ... 
ശ്രീനഗരത്തിലെ... 
ശരതല്‍ക്കാല... 


020 
190 
837 


800 
999 
840 
541 


942 
943 
944 
945 
946 
547 
548 
549 


990 
55 
552 
൭93 
554 


555 


956 
൭97 
958 
൭5൭9 
൭60 
൭61 


൭62 
563 
564. 
565 
566 
567 


568 
569 
570 
57 
572 


ആ ചിത്രശലഭം പറന്നോട്ടെ 


ത്രിവേണി 


ശബരിമല ശ്രീ ധര്‍മ്മശാസ്താ 


താര 


അരനാഴികനേരം 


കളിത്തോഴി 


അവളല്പം വൈകിപ്പോയി 


1084 


മദിരാക്ഷി... 

പൂജ... 
ഉറങ്ങിയാലും... 
പിച്ചളപ്പാല്‍ക്കുടം... 
തിരുമയില്‍... 


അക്കുത്തിക്കുത്താന... 


കളിമണ്‍... 


കരയാതേ... 
കണ്ണനെന്‍െറ... 
പ്രകൃതി... 
കുറുക്കന്‍... 


കൈതപ്പുഴ... 
സംഗമം... 
പാമരം... 
കെഴക്കു കെഴ... 


ഹരിശ്രീ... 
ഉന്മാദിനികള്‍... 
ഹേമാംബരാഡം... 
ഞാറ്റുവേലയ്ക്കു... 


ഉത്തരായനക്കിളി... 
കാവേരി... 
കാളിദാസന്‍... 
മണ്ണില്‍... 


നുണക്കുഴിക്കവിളില്‍... 


സ്വരങ്ങളേ... 
ചിപ്പി... 
അനുപമേ... 
ദൈവപുത്രന്‌... 


പ്രിയ തോഴി... 
സ്നേഹഗംഗയില്‍... 
അതിഥികളേ... 
നാഴികമണിയുടെ... 
ഇളനീര്‍... 


വെള്ളിക്കുടക്കീഴേ... 
പത്താമുദയം... 
കാട്ടരുവി... 
ജീവിതമൊരു... 
വര്‍ഷമേഘമേ... 


573 
974 
975 
976 
577 
578 
979 


580 
581 
582 
583 


584 
5985 
986 
587 


988 
൭89 
൭90 
591 


992 


൭94 
൭95 
൭96 


997 
൭98 


600 


601 
602 
603 
604 
605 


606 
607 
608 
609 
610 


ഒരു പെണ്ണിന്‍െറ കഥ 


മകനേ നിനക്കുവേണ്ടി 


ശിക്ഷ 


നവവധു 


തെറ്റ്‌ 


കരിനിഴല്‍ 


ബോബനും മോളിയും 


“ലാറാ നീ എവിടെ 


1085 
കാട്ടേഴ്‌... 
പൂന്തേനരുവി.. 
സൂരൃശ്രഹണം... 


ശ്രാവണചന്ദ്രിക.. 
മാനവും... 


മാലാഖമാര്‍... 
പൊന്മാനേ... 
ബാവായ്ക്കും... 


ഇരുനൂറു... 


സ്നേഹം വിരുന്നു... 


വെള്ളിയാഴ്ച... 
മല്ലികേ... 
സ്വപ്നമെന്നൊരു... 
രഹസ്യ 0.൦ 
പ്രണയകലഹമോ... 


പ്രിയേ... 
ഈശ്വരന്‍െറ... 
അമ്മയും നീ... 
രാത്രിയാം... 


തെറ്റ്‌... 
പള്ളിയരമന... 
നടന്നാല്‍... 


കുന്നുംപുറത്തൊരു... 


ഇണക്കം... 


അഭിനന്ദനം... 
വല്ലഭന്‍... 
നിറകുടം... 


വെണ്ണക്കല്ലു... 


കാമാക്ഷി... 


നന്മ നിറഞ്ഞ... 
മാലാഖമാരുടെ... 
ഇറ്റലി... 
കിലുകിലുക്കാന്‍... 
മനോരമേ... 
വിദ്യാപീഠം... 


ശില്പമേ... 
ഭ്രാന്താലയം... 


61) 
612 
613 
614 
615 


616 
617 
618 
619 
620 


621 
622 
623 
624 
625 


626 
627 
628 
629 


630 
631 
632 
633 
634 


635 
636 
637 
638 
639 


640 
641 
642 
643 
644 
645 
646 


647 
648 


ശരശയ്യ 


അനുഭവങ്ങള്‍ പാളിച്ചകള്‍ 


വിമോചനസമരം 


തപസ്വിനി 


പഞ്ചവന്‍കാട്‌ 


കര കാണാക്കടല്‍ 


ഇന്‍ക്വിലാബ്‌ സിന്ദാബാദ്‌ 


വിവാഹസമ്മാനം 


പുത്തന്‍വീട്‌ 


1086 


കിഴക്കേ മലയിലെ... 
കര്‍പ്പൂര... 
കാലം... 


ഉത്തിഷ്ഠത... 
ചൂഡാരതം... 
നീലാംബരമേ... 
മുഖം... 
മഹേന്ദ്രനീലമണി... 
ഞാന്‍... 


സര്‍വരാജ്യത്തൊഴി... 
കല്യാണീ... 
പ്രവാചകന്മാരേ... 
അഗ്നിപര്‍വ്വതം... 


കാട്ടിലിരുന്നു... 
ഈ നല്ല... 


പുത്രകാമേഷ്ടി... 
അമ്പാടി... 
സർപ്പസുന്ദരി... 
കടലിനു... 


ശൃംഗാരരുപിണി... 
കള്ളിപ്പാലകള്‍... 
രാജശില്‍പി... 
മന്മഥപൌര്‍ണ്ണമി... 


ചുകപ്പു... 


ഇല്ലാരില്ലം... 
കാറ്റു വന്നൂ... 
ഞാലിപ്പൂവന്‍... 


പുഷ്യരാഗമോതിര... 
ഇന്‍ക്വിലാബ്‌... 


അലകടലില്‍... 


അമ്പരത്തി... 


വെളുത്ത വാവിനെക്കാള്‍... 


വീണെടം... 
കാലം... 
മോഹഭംഗങ്ങള്‍... 


കൈയില്‍... 
എല്ലാ പൂക്കളും... 


649 
650 
651 


652 
653 
6594 
655 
656 
657 


658 
659 
660 
661 


662 
663 


664 
665 
666 
667 


668 
669 
670 
671 
672 


673 
674 
675 


676 
677 
678 


679 
680 
681 
682 
683 


684 
685 





ലൈന്‍ബസ്‌ 


അഗ്നിമൃഗം 


ഗംഗാസംഗമം 


പ്രതിസന്ധി 


പണിമുടക്ക്‌ 


ദേവി 


പ്രൊഫസര്‍ 


ആരോമലുണ്ണി 


1087 


നീലവയലിന്‌... 
കാറ്റില്‍... 


അദ്വൈതം... 
തൃക്കാക്കര... 
വില്ലുവെച്ചൊരു... 
മിന്നും പൊന്നും... 


തെന്മല... 
കാര്‍ക്കുഴലീ... 
പ്രേമം... 
മരുന്നോ... 
അളകാപുരി... 


മനസാ വാചാ... 
മോഹാലസ്യം... 


മുന്തിരിക്കുടിലില്‍... 


ഉഷസ്സേ... 


കൌമാരം കഴിഞ്ഞു... 


യക്ഷിക്കഥ... 


വിജയദശമി... 
മാനസസരസ്സില്‍... 
ഇങ്ചിലാബ്‌... 


കറുത്ത സൂര്യ... 
സാമ്യമകന്നൊരു... 
ചന്ദ്രകിരണം... 
പുനര്‍ജന്മം... 


കമ്പ്യാകുമാരി... 
ക്ഷേത്രപാലകാ... 
പ്രീതിയായോ... 
ആരാധനാ... 
സ്വയംവരം... 


പുത്തുരം വീട്ടില്‍... 
മുത്തുമണി... 
മറിമാന്‍... 

കണ്ണാ... 

മുല്ല പുത്തൂ... 
ഉദയഗിരി... 


686 
687 


6889 
689 
690 
691 


692 
693 
694 
695 
696 


697 
698 
699 
700 


701 
702 


703 
704 
705 


706 
707 
708 
709 


710 
7! 
712 
713 
714 


715 
716 
717 
718 
719 
2720 


ഓമന 


മയിലാടുംകുന്ന്‌ 


വിദ്യാര്‍ത്ഥികളേ 
ഇതിലേ ഇതിലേ 


ഇനി ഒരു ജന്മം തരൂ 


ചെമ്പരത്തി 


അച്ഛനും ബാപ്പയും 


ഒരു സുന്ദരിയുടെ കഥ 


അക്കരപ്പച്ച 


1088 


പാടാം... 
രാമാ... കുര്‍... 


ജമന്തിപ്പൂക്കൾ... 
ശിലായുഗത്തില്‍... 
മാലാഖേ... 
പള്ളിമണികളും... 
സ്വര്‍ഗ്ഗം... 


മണിച്ചിക്കാറ്റേ... 
സന്ധ്യമയങ്ങും... 


താലിക്കുരുത്തോല... 


ഈശോ മറിയം... 
പാപ്പീ, അപ്പച്ചാ... 


നളന്ദ... 
ചിഞ്ചിലം... 
വെളിച്ചമേ... 


സ്വാഗതം... 
മാംസപുഷ്പം... 
കന്മദം... 
ശബ്ദസാഗര... 
അത്യുന്നതങ്ങളി... 


കുണുക്കിട്ട... 
അമ്പാടി... 
ചക്രവര്‍ത്തിനി... 
ശരണമയ്യപ്പാ... 


മനുഷ്യന്‍... 

ഒരു മതമൊരു... 
കുളിക്കുമ്പോ... 
പൊന്നിന്‍െറ... 
ദൈവമേ... 


കണ്ണിനും... 
മോഹത്തിന്‍െറ... 


സീതപ്പക്ഷി... 
വെണ്ണ തോക്കു... 
അരയിലൊറ്്റ... 
നവമി... 
പാവനമധുരാ... 


ആയിരം... 
മനസ്സൊരു... 


721 
722 


2723 
724 
725 
726 
727 


728 
2729 
730 
731 
732 


733 
734 
735 


736 
737 
738 
739 
740 


2741 
742 
743 
744 


745 
746 
747 
748 
749 
2750 
751 





പുനര്‍ജന്മം 


മറവില്‍ തിരിവ്‌ സൂക്ഷിക്കുക 


ഗന്ധര്‍വ്വക്ഷേത്രം 


ആദ്യത്തെ കഥ 


ബ്രഹ്മചാരി 


പുത്രകാമേഷ്ടി 


1089 


ഏഴരപ്പൊന്നാന... 
ബംഗാള്‍... 


വെളിച്ചമസ്ത... 
കാമിനീ... 
പ്രേമഭിക്ഷുകി... 
സൂര്യകാന്ത... 
കാമശാസ്ത്ര... 
ഉണ്ണിക്കൈ... 
മദനപഞ്ചമി... 
കാക്കേം... 


സൂര്യന്‍െറ... 
നെഞ്ചം... 


സഹ്യാദ്രിസാനുക്കള്‍... 


കാടുകള്‍... 
തെയ്യാരെ... 
മൂളിയലങ്കാരീ... 
കടുവാ... 


യക്ഷിയമ്പല... 
ഇന്ദ്രവല്ലരി... 
ഗന്ധമാദനവന... 
വസുമതി... 
കൂഹൂ... കൂഹു... 


ഹരേ കൃഷ്ണാ... 
ശുക്രാചാര്യരുടെ... 
ഭാമിനീ... 


ഓട്ടുവളയെടുക്കാന്‍... 


ആലുവാ... 


പ്രകൃതി... 
കരയൂ... 
ഇന്നലത്തെ... 
ഞാന്‍... 


ചിത്രശിലാപാളികള്‍... 


ചന്ദ്രികാചര്‍ച്ചിതമാം... 


മാസം... 
ഓര്‍മ്മകളേ... 
തോറ്റു... 
എനിക്കു... 


759, 
760 


761 
762 
763 
764 
765 
766 
767 
768 


769 
770 
77 
772 
773 
774 
775 


777 
778 
779 
780 


781 
782 
783 
784 
785 


786 
787 
788 
789 
790 


791 
792 
793 
794 
2795 


പോസ്റ്റുമാനെ കാഞ്മാനില്ല 


ച്ചായം 


പണിതീരാത്ത വീട്‌ 


ഏണിപ്പടികള്‍ 


ഭദ്രദീപം 


മാസപ്പടി മാതുപിള്ള 


പൊന്നാപുരം കോട്ട 


1090 


മിഴിയോ... 
നീലാരണ്യമേ... 
കുളിരോ... 


പൂക്കളെനിക്കിഷ്ടമാണു... 


ഹിപ്പികളുടെ... 
ഈശ്വരന്‍... 

വയ്‌ രാജാ വയ്‌... 
കാലം... 
കൈതപ്പഴം... 
ഏനൊരു... 


അമ്മേ... 

ച്ചായം... 
ശ്രീവത്സം... 
ഗോകുലാഷ്ടമി... 


സുപ്രഭാതം... 
കണ്ണുനീര്‍തുള്ളിയെ... 
അണിയം... 
കാറ്റുമൊഴുക്കും... 
മാറില്‍... 

വാ... മമ്മി... 


ഒന്നാം മാനം... 
പങ്കജാക്ഷന്‍... 
കനകക്കുന്നില്‍... 
ജയ്ബോലോ... 


ദീപാരാധനാ... 
കാളിന്ദി... 
വരകുണ്ഡലം... 
കണ്ണുകള്‍... 


പുരുഷഗന്ധം... 
അയലത്തെ... 


ചാമുണ്ഡേശ്വരി... 
നളചരിതത്തിലെ... 
രൂപവതി... 
ആദിപരാശക്തി... 
വള്ളിയൂര്‍... 
മന്ത്രമോതിരം... 


700 
797 
798 
7899 


800 
801) 
802 
803 
804 
805 


806 
807 
808 
809 


810 
811 
812 
813 
814 
815 


816 
817 
818 
819 


820 
821 
822 
823 


824 
825 


826 


827 
828 
829 
830 
831 





കലിയുഗം 


ഗായത്രി 


ചെണ്ട 
മനുഷ്യപുത്രന്‍ 


തനിനിറം 


ദര്‍ശനം 


മഴക്കാറ്‌ 


തേനരുവി 


പാവങ്ങള്‍ പെണ്ണുങ്ങള്‍ 


1091 


ചോറ്റാനിക്കര... 
താതിന്തെയ്‌... 


പാലം കടക്കുവോളം... 


പത്മതീര്‍ത്ഥമേ... 
തങ്കത്തളികയില്‍... 
തിരകള്‍... 


തൃത്താപ്പുവുകളില... 


ശ്രീ വല്ലഭാ... 
നൃത്യതി... 


സ്വര്‍ഗ്ഗസാഗര... 
അമ്മേ... 


വിഗ്രഹഭഞ്ജകരേ... 
ഗുരുകുലം... 
നന്ത്യാര്‍വട്ട... 
ഇവന്‍... 


വെളുപ്പോ... 
തിരുവഞ്ചിയുരോ... 
പേരാറ്റിന്‍... 


വൈക്കത്തപ്പനും... 
അനസൂുയേ... 
മണിനാഗത്തിരു... 
പ്രളയ... 


റ്റാ... റ്റാ... 
പര്‍വതനന്ദിനീ... 


ദേവികുളം... 
നായാട്ടുകാരുടെ... 
മൃഗം... 


പ്രണയകലാവല്ലഭാ... 


കുടിക്കൂ... 


പാവങ്ങള്‍... 
കുഞ്ഞല്ലേ... 
പോകൂ... 
ആലുനണങ്ടെലയു... 
ഒന്നാം... 
പ്രതിമകള്‍... 
സ്വര്‍ണ്ണഖനികള്‍... 
തുറമുഖമേ... 


832 
833 
834 


835 
836 
837 
838 
839 


840 


841 
842 


843 
844 
845 
846 


84.77 
848 
849 


850 


852 
853 


855 
856 
857 


859 
860 


861 
862 
863 
864 
865 
866 
867 
868 


നഖങ്ങള്‍ 


ചുക്ക്‌ 


ഇന്‍റര്‍വ്യൂ 


അഴകുള്ള സെലീന 


തൊട്ടാവാടി 


കാപാലിക 


മാധവിക്കുട്ടി 


ജീസസ്‌ 


അങ്കത്തട്ട്‌ 


1092 


പുഷ്പമംഗലയാം... 
കൃഷ്ണപക്ഷ... 
നക്ഷത്രങ്ങളേ... 
ഗന്ധര്‍വ്വ... 
മാതാവേ... 


യരുശലേമിലേ... 
വെണ്‍ചന്ദ്ര... 
കാദംബരി... 
വെള്ളിക്കുരിശു.... 
സംക്രമവിഷുപ്പക്ഷി... 
ഇഷ്ടപ്രാണേശ്വരീ... 


ഉത്തരമഥുരാ... 
മാല... 
നാളീകലോചനേ... 
കനകംമൂലം... 
അമ്മയ്ക്കു... 


മരാളികേ... 
ഇവിടത്തെ... 
കാളമേഘ... 
ഡാര്‍ലിങ്‌ 
താജ്മഹല്‍... 
പുഷ്പഗന്ധീ... 
സ്നേഹത്തിന്‍... 


പിതാവേ.. 
വിണേ... 
ഉപാസനാ... 
ചെമ്പകമോ... 
ആവേ മരിയ... 


ഗോതമ്പു വയലുകള്‍... 


ശരപഞ്ജരം... 
മാനത്തു... 
ചിറകുള്ള... 
ശ്രീമംഗല്യത്താലി... 


യഹുദിയാ... 


അങ്കത്തട്ടുകളു... 
തങ്കപ്പവന്‍കിണ്ണം... 


869 
870 
871 
872 
873 


874 
875 
876 
877 


879 


880 
881 
882 
883 
884 


885 


894 
895 
896 
897 


898 


899 


900 


901 


902 


903 
904 





ജീവിക്കാന്‍ 
മറന്നുപോയ സ്ത്രീ 


സുപ്രഭാതം 


ചെക്ക്‌ പോസ്റ്റ്‌ 


മിസ്റ്റര്‍ സുന്ദരി 


രഹസ്യരാത്രി 


ദൂര്‍ഗ്ഗ 


നീലക്കണ്ണുകള്‍ 


ചട്ടക്കാരി 


1093 


അല്ലിമലര്‍ക്കാവില്‍... 
അംഗനമാര്‍... 
വള്ളുവനാട്ടിലെ... 
സ്വപ്നലേഖേ... 


മാലിനിതടമേ... 
അഷ്ടപദിയിലെ... 
വിണപൂവേ... 
ശില്പി... 
ബ്രഹ്മനന്ദിനീ... 


തുടിക്കൂ... 
ഇന്ദീവരങ്ങള്‍... 
ചൊല്ല്‌ പപ്പാ... 


കന്യകയോ മദ്യമോ... 


മിണ്ടാപ്പെണ്ണേ... 


താമരത്തോണിയില്‍... 


ഉന്മാദം 
ഹണിമൂണ്‍... 
ആദിപരാശക്തി... 
മാന്‍പേടാ... 


മനസ്സിന്‍െറ... 
തങ്കഭസ്മക്കുറി... 
ഗോപകുമാരാ... 
കനകമോ... 


സഹ്യന്‍െറ... 
സഞ്ചാരി... 
ഗുരുദേവാ... 


മന്മഥമാനസപുഷ്പ... 


കാറ്റോടും... 
ശബരിമലയുടെ... 
സര്‍ക്കസ്‌... 
അമ്മേ... 


വിപ്ലവം... 


മയുരനര്‍ത്തനമാടി... 


കുറ്റാല ടം 
മരിക്കാന്‍... 


യുവാക്കളേ... 
മന്ദസമീരനില്‍... 


905 
906 
807 
908 


809 
910 
911 
8912 
913 


914 
915 
916 
917 
918 


919 


920 
921 
922 
923 


8924 
925 
826 
8927 


928 
929 
930 


932 
933 
934. 
935 


936 
937 


939 


940 
941 


1094 





ഓ... മൈ... 942 

നാരായണായ... 943 
നൈറ്റ്ഡ്യൂട്ടി ആയിരം... 944 
മനസ്സൊരു... 945 
അന്തിമലരികള്‍... 946 

പുഷ്പസായകാ... 947 

വില്വമംഗലം... 948 

ഇന്നു നിന്‍െറ... 949 

ശ്രീ മഹാഗണപതി... 950 

കന്യാകുമാരി ചന്ദ്രപ്പളുങ്കു... 951 
ആയിരം... 952 

ചക്രവാകം ഗഗനമേ... 953 
വെളുത്തവാവിനും... 954 

മകയിരം... 955 

പമ്പാനദിയിലെ... 956 

പടിഞ്ഞാറൊരു... 957 

തുമ്പോലാര്‍ച്ച മല്ലാക്ഷി... 958 
അരയന്നക്കിളി... 959 

പാണന്‍െറ... 960 

മഞ്ഞു പളുങ്കന്‍... 961 

കണ്ണാന്തളി... 962 

ആകാശം... 963 

അത്തം രോഹിണി... 964 

ഭഗവാനേ... 965 

നെല്ല്‌ ചെമ്പാ... 966 
കാടു കുളിരണ്‌... 967 

നീലപ്പൊന്മാനേ... 968 

കദളി... 969 

ദേവി കന്യാകുമാരി ദേവി... 970 
നീലാംബുജാക്ഷി... 971 

ശുചീന്ദ്രനാഥാ... 972 

ശക്തിമയം... 973 

കണ്ണാ... 974 

ജഗദീശ്വരി... 9759 

ശ്രീ ഭഗവാനിീ... 976 


മധുചഷകം... 977 


നടീനടന്മാരെ ആവശ്യമുണ്ട്‌ 


രാജഹംസം 


വിഷ്ണുവിജയം 


ഭൂമിദേവി പുഷ്പിണിയായി 


ചലനം 


താമരത്തോണി 


വൾ ഒരു തുടര്‍ക്കഥ 


1095 


പാഹി ജഗദംബികേ... 


പഞ്ചലമിഴി... 
വൃന്ദാവന 0. 
പച്ചനെല്ലിക്കാ... 
ചെണ്ടുമല്ലി... 
സുമുഖി... 


ഓ... മിസ്‌... 
കേശഭാരം... 
പച്ചിലയും... 
ചെമ്പകം... 
പ്രിയേ നിന്‍... 
സന്ന്യാസിനി... 


ഗരുഡപഞ്ചമി... 


പുഷ്പ ദലങ്ങളാല്‍... 


എന്നെ നിന്‍... 


തിരുനെല്ലി... 
ദന്തഗോപുരം... 
ചോര... 
പനിനീര്‍മഴ... 


പാതിരാത്തണുപ്പു... 


നദികള്‍... 
ട്രോഫി... 


സര്‍പ്പസന്തതി... 
ചന്ദനച്ചോല... 
കുരിശുപള്ളി... 
അത്യുന്നതങ്ങളി... 
രാഷ്ര്രശില്പി... 
മയില്‍പ്പീലി... 


തുടിക്കുന്നതിടത്തു... 


ബട്ടര്‍ഫ്‌ളൈ... 
ഒന്നു റ്പെറ്റ... 

ഇതു ശിശിരം... 
ഐശ്വര്യ ദേവതേ... 
ഭസ്മക്കുറി... 


ദൈവം തന്ന... 
കണ്ണിലെ... 

എടീ എന്തെടി.... 
കളഭച്ചുമരു... 
കോടച്ചാട്ടം 


978 
979 
980 
981 
982 
983 


984 
985 
986 
987 
998 
989 


990 
991 
992 


993 
994 
995 
996 
997 
998 
999 


1000 
1001 
1002 
1003 
1004 
1005 


1006 
1007 
1008 
1009 
1010 
1011 


1012 
1013 
1014 
1015 
1016 


മാ നിഷാദ 


ഹലോ ഡാര്‍ലിങ്‌ 


മുച്ചീട്ടുകളിക്കാരന്‍െറ മകള്‍ 


ചുവന്ന സന്ധ്യകള്‍ 


അതിഥി 


കൊട്ടാരം വില്ക്കാനുണ്ട്‌ 


പെണ്‍പട 


1096 


മാ നിഷാദ... 
മണിപ്രവാളത്തള... 
രാത്രിയിലെ... 
കണ്ടംവെച്ചൊരു... 
വില്വമംഗലത്തിനു... 
കാലടി... 
കന്യാകുമാരി... 
താമരപ്പൂങ്കാവില്‍... 


അനുരാഗമേ... 
കാറ്റിന്‍... 
ദ്വാരകേ... 
ബാഹര്‍സേ... 
നയന്‍റീന്‍... 
നയന്‍റീന്‍... 


കുടുകുടു... 
മുത്തുമെതി... 


മുച്ചീട്ടു കളിക്കണ... 


സംഗതി... 


അച്യുതാനന്ദ... 
കാളിന്ദി... 
ഇതിഹാസങ്ങള്‍... 
വ്രതം... 
പൂവുകള്‍ക്കു... 
നൈറ്റിംഗേൽ... 


അഹം ബ്രഹ്മാസ്മി... 


തങ്കത്തിങ്കള്‍... 
സീമന്തിനി... 


ഭഗവാന്‍... 
നീലക്കണ്ണുകളോ... 
തൊട്ടേനേ... 
സുകുമാരകലകള്‍... 
ജന്മദിനം... 
ചന്ദ്രകളഭം... 
വിസ്‌കി... 


മാനംപളുങ്കു... 
തേന്‍ചോലക്കിളി... 


1017 
1018 
1019 
1020 
1021 
1022 
1023 
1024 


1025 
1026 
1027 
1028 
1029 
1030 


1031 
1032 
1033 
1034 


1035 
1036 
1037 
1038 
1039 
1040 


1041 
1042 
1043 


1044 
1045 
1046 
1047 
1048 
1049 
1050 


1001 
1052 





ലു പി ചിലി പിമുക. 


സമ്മാനം 


പ്രയാണം 


ചന്ദനച്ചോല 


ാടക്കുഴല്‍ 


തോമാശ്ലീഹ 


നീലപ്പൊന്മാന്‍ 


ആലിബാബയും 
41 കള്ളന്മാരും 


സ്വാമി അയ്യപ്പന്‍ 


10977 


ചങ്ങമ്പുഴ... 
കണ്ണിന്‌... 

കാറ്റു ചെന്നു... 
കരയൂ... കരയൂ... 
എന്‍െറ കൈയില്‍... 


മൌനങ്ങള്‍... 


ബ്രാഹ്മമുഹൂര്‍ത്തം... 
ചന്ദ്രോത്സവത്തിനു... 


പോലല്ലി... 
മുഖശ്രീ... 


മനസ്സും... 
വര്‍ണ്ണങ്ങള്‍... 
ദുഃഖദേവതേ... 
നാലില്ലം.... 


വൃശ്ചികപ്പെണ്ണേ... 


ദുഃഖിതരേ... 
ധും...ധുംതന... 


പൂമാലപൂങ്കുഴലി... 
തെയും... 

കണ്ണില്‍ മിന്നിടും... 
കാട്‌... 


അകിലും... 
റംസാനിലെ... 
മാപ്പിളപ്പാട്ടിലെ... 
യക്ഷി... 
അരയില്‍... 
അറേബിയ... 
ശരറാന്തല്‍... 


പാലാഴി... 
കൈലാസ ശൈ... 
തേടി വരും... 
ശബരിമലയില്‍... 
തുമ്മിയാല്‍... 
സ്വാമീ ശരണം... 
ഹരിനാരായണ... 


ല്‌ 


ഗ്‌ 


ഴ്‌ 


10593 
1054 
1055 
1056 
1057 


1058 
1059 
1060 
1061 


1062 


1063 
1064 
1065 
1066 


1067 
1068 
1069 


1070 
1071 
1072 
1073 


1074 
1075 
1076 
1077 
1078 
1079 
1080 


1081 
1082 
1083 
1084 
1085 
1086 
1087 


ധര്‍മ്മക്ഷേത്രേ കുരുക്ഷേത്രേ 


സൂര്യവംശം 


വെളിച്ചം അകലെ 


പ്രിയമുള്ള സോഫിയ 


രാഗം 


മക്കള്‍ 


രാസലീല 


പ്രിയേ നിനക്കുവേണ്ടി 


1098 


പാഞ്ചജന്യം... 
മനസ്സൊരു... 
ലൌലി... 
ചഞ്ചലിത... 
അസതോ മാ... 


ഒന്നാം തെരുവില്‍... 


കൂട വേണോ... 


ഓ മൈ... 
മല്ലീസായകാ... 
എറിഞ്ഞാല്‍... 
മയില്‍പ്പീലി... 
രാജപൈങ്കിളി... 


ജന്മബന്ധങ്ങള്‍... 
വാര്‍മുടിയില്‍... 
സപ്തമി... 
എനിക്കു... 


ആദമോ... 
അയ്യുടി മനമേ... 
ഒന്നുറങ്ങൂ... 
ഓശാന... 
വേദനകള്‍... 


ഇവിടെ കാറ്റിന്‌... 
ഓമന... 


ഗുരുവായൂരപ്പന്‍... 


അമ്പാടി... 
നാടന്‍ പാട്ടിലെ... 
ആ കൈയിലോ... 


ശ്രീരംഗ... 
ചെല്ലം... 
ആദത്തെ... 


ഓ... ആയില്യം... 
മനയ്ക്കലെ... 


നിശാസുരഭികള്‍... 


നീയും... 


സ്വപ്നാടന തി 


കടാക്ഷമുനയാല്‍... 


1088 
1089 
1090 
1091 
1092 
1093 
1094 


1095 
1096 
1097 
1098 
1099 


1100 
1101 
1102 
1103 


1104 
1105 
1106 
1107 
1108 


1109 
1110 
1111 
1112 
1113 
1114 


1115 
1116 
1117 


1118 
1119 
1120 
1121 


1122 
1123 








ചീനവല 


കുട്ടിച്ചാത്തന്‍ 


യക്ഷഗാനം 


തുലാവര്‍ഷം 


സ്വിമ്മിങ്പൂള്‍ 


തീക്കനല്‍ 


അനാവരണം 


റോമിയോ 


കേണലും കലക്ടറും 


നുരയും പതയും 


1099 


കന്യാദാനം... 
തളിര്‍വലയോ... 
പൂന്തുറയിലരയന്‍െറ... 
അഴിമുഖ... 


കാവേരി... 
ഇപ്പൊഴോ... 


ഓം ഹ്രീം... 


നിശീഥിനീ... 
തേന്‍കിണ്ണം... 
പോകാം... 
അറുപത്തിനാലു... 


യമുനേ... 
കേളീ നളിനം... 


എന്‍െറ പ്രേമം... 
നീലത്തടാകത്തിലെ... 


ചന്ദ്രമൌലി... 


ആശ്ചര്യചൂഡാമണി... 


കാറ്റിനു... 
പൂമുകിലൊരു... 
മാനത്തെ... 


സരസ്വതീയാമം... 
പച്ചക്കര്‍പ്പൂരമാല... 
തേവി... 
തിംതിനതിം... 
നന്മനിറഞ്ഞൊരു... 


മൃഗാങ്കബിംബ... 
ചാരുലതേ... 
സ്വിമ്മിങ്പൂള്‍... 
നൈറ്റ്‌... 

കാലത്തെ മഞ്ഞു... 
പുഷ്പോത്സവത്തി... 


നക്ഷത്രചുഡാ... 
അമ്പലപ്പുഴ... 


അക്കരെയൊരു... 


1124 
1125 
1126 
1127 


1128 
1129 
1130 


1131 
1132 
1133 
1134 


1135 
1136 


1137 
1138 


1139 
1140 
1141 
1142 
1143 


1144 
1145 
1146 
1147 
1148 


1149 
1150 
1151 
1152 
11593 
1154 


1155 
1156 


1157 


അനുഗ്രഹം 


വേഴാമ്പല്‍ 


ചക്രവര്‍ത്തിനി 


പ്രിയദര്‍ശിനി 


പാപത്തിനു മരണമില്ല 


ഇളനീര്‍ 


ലഹരി 


സന്ധ്യാവന്ദനം 


പ്രേമലേഖനം 
എന്‍െറ പൊന്നുതമ്പുരാന്‍ 


എനിക്കു നീ മാത്രം 


ചെറുപ്പക്കാര്‍ സുക്ഷിക്കുക 


രജനി 


പനിനീര്‍മഴ 


ുഡ്ധഗ്് 


ലിലാതിലകമണി.. 


രഘുപതിരാഘവ... 


ശ്രീമഹാലക്ഷ്മി.... 
തിരുവാകച്ചാര്‍... 


ചക്രവര്‍ത്തിനീ... 
വെള്ളച്ചാട്ടം... 
പ്രേമവല്ലഭന്‍... 
അങ്ങനെ... 


മംഗളാതിര... 
ചിരിച്ചു... 
പുഷ്പമഞ്ജീരം... 


വേദാന്തത്തിനു... 
ഒന്നാകും... 


മലവാകപൂവേ... 


ഉര്‍വശി... 
യാഗഭൂമി... 


സ്വര്‍ണ്ണചുഡാ... 
തേനിലഞ്ഞി... 
നീലാംബരി... 
സന്ധ്യാവന്ദനം... 
താമരപ്പൂക്കളും... 


സുഭഗേ... 


കണ്മണീ... 
പുഷ്പാംഗദേ... 


കണ്ണാടിക്കവിളില്‍... 


കാമസങ്കേതം... 


ക്ഷേത്രമണിക ളോ... 


കണ്ണില്ലാത്തത്‌... 


ചന്്രമദം... 


1158 


1159 
1160 
1161 


1162 
1163 
1164 
1165 


1166 
1167 
1168 


1169 
1170 


1171 


1172 
1173 


1174 
1175 
1176 
1177 


1178 


1179 


1180 
1181 


1182 
1183 
1184 


1185 


1186 


വിശറിക്കു കാറ്റു വേണ്ട 


അശ്വമേധം 


ശരശയ്യ 


മൂലധനം 


യുദ്ധകാണ്ഡം 


ഇരുമ്പുമറ 


നാടകഗാനങ്ങള്‍ 


ബലികുടീരങ്ങളേ... 
മാനവധര്‍മ്മം... 
സ്വരരാഗമേ... 
ഏഴാം കടലി... 
മാന്‍കിടാവേ... 
കായലിന്നക്കരെ... 


പാമ്പുകള്‍ക്ക്‌... 


കൊട്ടും കേട്ടില്ല... 
ഏഴേ... 


കുതിരപ്പുറത്തു ഞാന്‍... 


കുരുക്ഷേത്ര... 
കരഞ്ഞു... 
പമ്പയുടെ... 
പൂക്കളെനിക്കിഷ്ട... 
കാറ്റും പോയ്‌... 
തനിച്ചിരുന്നു... 
സ്വര്‍ണ്ണമത്സ്യമേ... 
വെളുത്തവാവേ... 


സ്വപ്നാടകരേ... 
മണ്ണാങ്കട്ടയും... 
കവിതേ... 
കിലുകിലെ... 
കടിഞ്ഞൂല്‍പൂവേ... 
അമ്പലത്തുളസി... 
എഴുത്തുകാരാ... 
പൂജാമലരുമായ്‌... 


മൂടുപടങ്ങ... 
വാതില്‍ തുറക്കൂ... 
മരാളികേ... 
ഓമനത്തിങ്കള്‍... 
സ്വരരാഗ... 

കിളി... 

ഈരേഴു... 
ദാഹം... 

പ്രിയ ജനങ്ങളേ... 


അമ്പിളിയേ... 
കാക്കക്കറുമ്പി... 


1187 
1188 
1189 
1190 
1191 
1192 


1193 
1194 
1195 
1196 


1197 
1198 
1199 
1200 
1201 
1202 
1203 
1204 


1205 
1206 
1207 
1208 
1209 
1210 
1211 
1212 


1213 
1214 
1215 
1216 
1217 
1218 
1219 
1220 
1221 


1222 
1223 


കൂട്ടുകുടുംബം 


തുലാഭാരം 


ജീവിതം അവസാനിക്കുന്നില്ല 


ഇന്നലെ ഇന്ന്‌ നാളെ 


മാനസപുത്രി 


ഉദ്യോഗപര്‍വ്വം 


1102 


മാനത്തും... 
പളുങ്കുകൂട്ടി... 
കാല്‍വരി... 
പുത്തന്‍... 


ഹിരഞ്ഞയനേ... 
മാറില്‍... 
നാലുകെട്ടില്‍... 
ചന്ദ്രമണ്ഡലമേ... 


പ്രേമസര്‍വസ്വമേ... 


മാറ്റുവിന്‍... 
അകത്തിരുന്നു... 
ഇന്നലെ... 
സ്വര്‍ഗ്ഗവാതില്‍... 


നഷ്ടപ്പെടുവാന്‍... 


പഞ്ചവന്‍... 


താളം-നാദം.... 
ഇലഞ്ഞി... 
നഗ്നയാം... 
ശലഭമേ... 
ഈശ്വരനി... 


യുവഹൃദയങ്ങളേ... 


ഉഷ്ണമേഖല... 
എള്ളു 
മുറിയരിവാളെ... 
കാവ്യകൈരളി... 
മാമ്പൂ... 
ചെങ്കൊടി... 


വയലാര്‍... 
ആലുണ്ഞടെല... 
ഭരതനാട്യ... 
അമൃതമതീ... 


ഉദ്യാനപാലകരേ.... 


മനുഷ്യന്‍... 


കാലത്തെ മഞ്ഞു... 


കല്പക... 
ആലസ്യം... 
സുഭഗേ... 
മകം പിറന്ന... 
ജോലി... 


1224 
1225 
1226 
1227 


1228 
1229 
1230 
1231 
1232 


1233 
1234 
1235 
1236 
1237 
1238 


1239 
1240 
1241 
1242 
1243 


1244 
1245 
1246 
1247 
1248 
1249 
1250 


1251 
1252 
1253 
1254 
1255 


1256 
1257 
1258 
1259 
1260 
1261 
1262 


കതിരുകാണാക്കിളി 


യന്ത്രം സുദര്‍ശനം 


ഭരതക്ഷേത്രം 


മമ്പന്തരം 


നമ്മളൊന്ന്‌ 


സ്വര്‍ഗ്ഗം നാണിക്കുന്നു 


മറ്റു നാടകഗാനങ്ങള്‍ 


1103 


ശര്‍ക്കര... 
വീണപൂവേ... 
കല്യാണ... 


യന്ത്രം സുദര്‍ശനം... 
വിജയം... 


തൊമ്മനു പോയാല്‍... 


ക്ഷീരസാഗരത്തിര... 
ഗംഗയില്‍... 


ശ്രീമംഗല... 
ഭഗവാനേ... 
പിച്ചള... 
ഭരതക്ഷേത്രം... 
ഭഗവാനുറങ്ങും... 
ശബരിമലയിലും... 


കൃഷ്ണശിലാ... 


കാഹളമുതുക... 
ആവണി നിലാ... 
ചോരയുതിര്‍ത്ത... 
അരിമുല്ല... 
പാവങ്ങളു... 
കുങ്കുമപ്പൂവേ... 
വേദന... 
നാവുനീളും... 

ആ മഞ്ഞണി... 


നെയ്തെടുത്തല്ലോ... 


ഭൂമിയില്‍... 


ഗുരുവായൂരപ്പാ... 
കിലുകിലെ... 
ഉറുമാല്‍... 

ഓരോ ദിവസ... 
മാനത്തെ... 
പാടത്താരേ... 
കണ്ണും നട്ട... 
പറന്നു...പറന്നു 
പൂവനങ്ങള്‍... 
കൊന്ന... 

മാനേ... 
തിരിച്ചുവരുമോ... 
ഖല്‍ബിലിരി... 


1263 
1264 
1265 


1266 
1267 
1268 
1269 
1270 


1271 
1272 
1273 
1274 
1275 
1276 


1277 


1278 
1279 
1280 
1281 
1282 
1283 
1284 
1285 
1286 
1287 


1288 


1289 
1290 
1291 
1292 
1293 
1294 
1295 
1296 
1297 
1298 
1299 
1300 
1301 


1, ഗാനങ്ങള്‍ 


1104 


പാതിരാപ്പുവുകള്‍.... 


മാമ്പൂ... 
കാറ്റേ... 
ഓണം... 


ഒന്നാംകുന്നിന്മേല്‍... 


ഓരോ... 
കുരുവി... 
എരിയുമെന്‍... 
കരിന്തിരി... 


പൂച്ചമ്മപ്പെണ്ണിനെ.... 


ഒരു കിണ്ണം 
പാതിരാപ്പൂ... 
പൂത്താര മതി... 
മാനത്തൊരു... 


മെഴുകുതിരികളേ... 


വിപ്ലവം... 


സ്വപ്നം കാണും... 


നമോസുതേ... 
കിലുകിലുക്കാം... 
കണ്‍മുമ്പില്‍ 


ചിരിക്കൂ! ചിരിക്കൂ... 


തലയ്ക്കു മീതേ... 


പുഞ്ചവയല്‍... 
ഞാറ്റുവേല... 


1302 
1303 
1304. 
1305 
1306 
1307 
1308 
1309 
1310 
1311 
1312 
1313 
1314 
1315 
1316 
1317 
1318 
1319 
1320 
1321 
1322 
1323 


1324 
1325 


ആദ്യപാദസൂുചിക 


(ഇതില്‍ ഉള്‍ക്കൊള്ളിച്ചിട്ടുള്ള ഗാനങ്ങളുടെ ആദ്യപാദങ്ങള്‍ 
അകാരാദിക്രത്തില്‍ ചുവടെ ചേര്‍ത്തിരിക്കുന്നു. 
ഓരോന്നും പ്രത്യക്ഷപ്പെടുന്ന പേജ്‌ നമ്പരോടുകൂടി) 


അകലുകയോ --തമ്മിലകലുകയോ 768 


അകിലും കന്മദവും അത്തറും 962 
അക്കരപ്പച്ചയിലെ 2748 
അക്കരയ്ക്കുണ്ടോ 713 
അക്കര-ഇക്കര-അക്കര-ഇക്കര 763 
അക്കരെയൊരു പുമരം 986 
അക്കുത്തിക്കുത്താന വരമ്പേ 823 
അഗാധനീലിമയില്‍ 2721 
അംഗനമാര്‍മൌലേ 913 


അഗ്നിനക്ഷത്രമേ! പിന്നെയുമെന്തിനീ 755 


അഗിപര്‍വതം പുകഞ്ഞു 845 
അങ്കത്തട്ടുകളുയര്‍ന്ന നാട്‌ 913 
അങ്ങനെ --- അങ്ങനെ 2729 
അങ്ങനെയങ്ങനെയങ്ങനെ 988 
അങ്ങാടി തോററുമടങ്ങിയ 676 
അങ്ങേക്കരെയിങ്ങേക്കരെ 782 
അങ്ങേതിലിങ്ങേതിലോടിനടക്കും 695 


അങ്ങൊരു നാട്ടില്‌ പൊന്നുകൊണ്ടു 782 


അച്യുതാനന്ദ! ഗോവിന്ദ 952 
അച്ഛന്‍ കൊമ്പത്ത്‌-അമ്മ 840 
അജ്ഞാതഗായകാ 2780 
അജ്ഞാതസഖീ, ആത്മസഖീ 77 
അഞ്ജനക്കുന്നില്‍ 2702 
അഞ്ജലിപ്പു...പൂ 808 

അണിയം മണിയം പൊയ്കയില്‍ 887 
അതിഥികളേ!...അതിഥികളേ 829 
അത്യുന്നതങ്ങളിലിരിക്കും ദൈവമേ 867 
അത്യുന്നതങ്ങളിലിരിക്കും ദൈവമേ 942 
അദ്വൈതം ജനിച്ച നാട്ടില്‍ 852 
അനസുയേ, പ്രിയംവദേ 898 
അനുപമേ...അഴകേ 828 
അനുരാഗം...അനുരാഗം 807 
അനുരാഗമേ അനുരാഗമേ 948 

അത്തം രോഹിണി തിരുവോണം 930 
അന്തിമയങ്ങിയല്ലോ 699 
അന്തിമലരികള്‍ പൂത്തു പുത്തു 925 


അഭിനന്ദനം --എന്‍െറ അഭിനന്ദനം 837 
അമരാവതിയില്‍ അരമനപ്പടവില്‍ 2748 
അമൃതം പകര്‍ന്ന രാത്രി 779 
അമൃതവര്‍ഷിണീ! പ്രിയ ഭാഷിണീ 806 
അപ്പനാണെ-അമ്മയാണേ 761 
അമ്പരത്തീ....ചെമ്പരത്തീ 849 
അമ്പലക്കുളങ്ങരെ കുളിക്കാന്‍ 710 
അമ്പലപ്പറമ്പില്‍ 765 
അമ്പലപ്പറമ്പിലെയാരാമത്തിലെ 818 
അമ്പലപ്പുഴ കൃഷ്ണന്‍ 986 
അമ്പാടിക്കുയില്‍ക്കുഞ്ഞേ 846 
അമ്പാടിതന്നിലൊരുണ്ണി 867 
അമ്പാടി പൂങ്കുയിലേ 973 
അമ്മ--പെറ്റമ്മ 805 

അമ്മയും നീ, അച്ഛനും നീ 835 
അമ്മയ്ക്കുമച്ഛനും 907 

അമ്മയ്ക്കു ഞാനൊരു കിലുക്കാം 730 
അമ്മേ! അമ്മേ! അമ്മേ--നമ്മുടെ 710 
അമ്മേ, അമ്മേ, അവിടുത്തെ 885 
അമ്മേ-കടലമ്മേ!-ഞാനമ്മയുടെ 896 
അമ്മേ!” മാളികപ്പുറത്തമ്മേ 922 
അയലത്തെ ചിന്നമ്മ-അഴകുള്ള 890 
അയ്യൂടി മനമേ! അടി 97 
അയ്ുപ്പന്‍കാവിലമ്മേ 681 
അരയന്നക്കിളിചുണ്ടന്‍ തോണി 929 
അരയന്നമേ! ---ഇണയരയന്നമേ 819 
അരയിലൊററമുണ്ടുടുത്ത പെണ്ണേ 871 
അരയില്‍ തങ്കുവാള്‍ 963 
അരിപിരിവള്ളീ! ആയിരംവള്ളീ 790 
അരിമുല്ലവള്ളി 759 
അരുവി--തേനരുവീ 695 
അരുതേ--അരുതേ 741 
അലകടലില്‍ കിടന്നൊരു നാഗ 845 
അല്ലാഹു അക്ബര്‍ 2741 

അല്ലലുള്ള പുലയിക്കേ 757 
അല്ലിമലര്‍ക്കാവില്‍ വേല കണ്ടു 913 


അല്ലിയാമ്പല്‍പ്പുവുകളെ 738 


അല്ലെങ്കിലുമീ കോളേജുപെണ്ണുങ്ങള്‍ 2731 


അവരുടെ ആശകള്‍ 819 
അഷ്ടപദിയിലെ നായികേ 915 
അഷ്ടമംഗല്യത്തളികയുമായ്‌ വരും 744 
അഷ്ടമുടിക്കായലിലെ 701 
അഷ്ടമിരോഹിണിരാത്രിയില്‍ 704 
അസതോ മാ-സത്ഗമയ 968 
അസതോ മാ സദ്‌ ഗമയാ 736 
അസ്തമനക്കടലിന്നകലെ 796 

അഹം ബ്രഹ്മാസ്മി 953 


അളകാപുരി അളകാപുരിയെന്നൊരു 854 


അളിയാ!-ഗുലുമാല്‍ 778 
അഴിമുഖത്തു പറന്നുവീണ 978 
അറുപത്തിനാല്‍ കലകള്‍ 980 
അറേബിയ അറേബിയ 963 


ആകാശം മുങ്ങിയ പാല്‍പ്പുഴയില്‍ 930 
ആകാശഗംഗയുടെ കരയില്‍ 2705 
ആകാശങ്ങളിലിരിക്കും ഞങ്ങടെ 768 
ആകാശത്തിലെ കുരുവികള്‍ 693 
ആകാശത്തിലെ നന്ദിനിപ്പശുവിന്‌ 756 
ആകാശപ്പൊയ്കയിലുണ്ടൊരു 726 
ആ കൈയിലോ-ഈ കൈയിലോ 974 
ആ കൈയില്‍ ഈ കൈയിലോ 773 
ആടു മുത്തേ--ചാഞ്ചാടു 797 

ആദം... ആദം 687 

ആദത്തെ സൃഷ്ടിച്ചു 975 

ആദമോ ഹവ്വയോ അനുരാഗ 971 
ആദിത്യദേവന്‍െറ കണ്‍മണിയല്ലോ 805 
ആദിപരാശക്തി അമൃതവര്‍ഷിണീ 892 
ആദിപരാശക്തി-അമൃതവര്‍ഷിണീ 918 
ആദിയില്‍ വചനമുണ്ടായീ 727 
ആദ്യത്തെ രാത്രിയിലെന്‍െറ 739 
ആദ്യരാത്രി --മധുവിധുരാത്രി 729 
ആനകേറാമലയില്‍ 680 

ആമ്പല്‍പ്പുവേ, അണിയമ്പുവേ 768 
ആയിരം കണ്ണുള്ള മാരിയമ്മാ 927 
ആയിരം കൈകള്‍ 675 

ആയിരം ചിറകുള്ള വഞ്ചിയില്‍ 778 
ആയിരം ചിറകുള്ള സ്വപ്നങ്ങളേ 747 
ആയിരം പാദസരങ്ങള്‍ കിലുങ്ങി 800 
ആയിരം മുഖങ്ങള്‍ ഞാന്‍ കണ്ടു 925 
ആയിരം വില്ലൊടിഞ്ഞു 871 
ആരാധകരേ! വരൂ... വരു 757 


1106 


ആരാധനാവിഗ്രഹമേ 859 

ആരാരോ ആരാരോ 717 
ആരിയങ്കാവില്‍ ഒരാട്ടിടയന്‍ പണ്ടു 762 
ആരേ കാണാന്‍ അലയുന്നു 684 
ആര്യപുത്രാ! ഇതിലേ 685 
ആലീമാലീി ആററുംകരയില്‍ 804 
ആലുണ്ടെലയുണ്ടെലഞ്ഞിയുണ്ട്‌ 902 
ആലുവാപ്പുഴയില്‍ മീന്‍പിടിക്കാന്‍ 2770 
ആലുവാപ്പുഴയ്ക്കക്കരെ 879 
ആലോലം താലോലം 754 

ആവേ മരിയ---ആവേ 911 
ആശ്ചര്യചുഡാമണീ 981 
ആഴി--അലയാഴി 810 

ആററിന്‍ മണപ്പുറത്തേ 743 


ഇങ്ചിലാബ്‌ സിന്ദാബാദ്‌ 856 
ഇച്ചിരിപ്പൂവാലനണ്ണാര്‍ക്കണ്ണാ 713 
ഇടയകന്യകേ പോവുക! നീ 700 
ഇണക്കം പിണക്ക൦ഇതു 837 
ഇതിഹാസങ്ങള്‍ ജനിക്കും 952 

ഇതു ശിശിരം-ഇതു ശിശിരം 944 
ഇത്തിരിയില്ലാത്ത കുഞ്ഞേ 745 
ഇനിയത്തെ പഞ്ചമിരാവില്‍ 769 
ഇനിയും പുഴയൊഴുകും 756 
ഇനിയെന്‍െറ ഇണക്കിളിക്കെന്തു 699 
ഇനിയൊരു ജനനമുണ്ടോ 695 
ഇന്നലെയും 716 
ഇന്നലെയമ്പലമുററത്തിരുന്നു ഞാന്‍ 732 
ഇന്നലത്തെ പെണ്ണല്ലല്ലോ 763 
ഇന്നല്ലോ കാമദേവനു പൊന്നും 762 
ഇന്നേ പോല്‍ 798 

ഇന്ദിവരങ്ങള്‍ പുത്തുപുത്തു 916 
ഇന്ദിവരനയനേ 750 
ഇന്ദുകലാമാലി ത്ൃൃയക്കൈയിലോമ 802 
ഇന്ദുലേഖേ! ഇന്ദുലേഖേ 775 
ഇന്ദുമുഖീ--ഇന്ദുമുഖീ 795 
ഇന്ദ്രജാലക്കാരാ 753 

ഇന്ദ്രനീല യവനിക ഞൊറിഞ്ഞു 802 
ഇന്ദ്രവല്ലരി പൂചുടി വരും 877 
ഇന്നലത്തെ വെണ്ണിലാവിന്‍ 880 
ഇന്നു നിന്‍െറ യാവനത്തിനേഴഴക്‌ 926 
ഇന്‍ക്വിലാണ്‌--സിന്ദാബാദ്‌ 848 
ഇപ്പൊഴോ സുഖമപ്പൊഴോ 978 
ഇരുനുറു പൌര്‍ണ്ണമിച്ചന്ദ്രികകള്‍ 833 
ഇല്ലത്തമ്മ കുളിച്ചുവരുമ്പോള്‍ 704 





ഇല്ലാരില്ലം കാട്ടിനുള്ളിലൊത്തിരിപ്പൂ 847 
ഇവന്‍ വിസ്കി-ഇവന്‍ ബ്രാണ്ടി 897 
ഇവിടത്തെച്ചേച്ചിക്കിന്നലെ 909 

ഇവിടെ കാററിനു സുഗന്ധം 972 
ഇഷ്ടപ്രാണേശ്വരി--നിന്‍െറ 90൦ 
ഇളനിരേ-ഇളനീിരേ 744 
ഇളനീര്‍-ഇളനീര്‍-ഇളനീര്‍ 2 
ഇററലി-ജര്‍മ്മനി-ബോംബെ 83൦ 


ഈ കടലും മറുകടലും 798 

ഈ കൈകളില്‍ രക്തമുണ്ടോ? 944 
ഈ നല്ല നാട്ടിലെല്ലാം 845 

ഈ നല്ല രാത്രിയില്‍ 2735 

ഈ പ്രേമപഞ്ചവടിയില്‍ 726 


ഈയിടെ പെണ്ണിനൊരു മിനുമിനുപ്പ്‌ 769 


ഈ യുഗം കലിയുഗം 808 

ഈ രാത്രിതന്‍ വിജനതയില്‍ 742 
ഈശോ, മറിയം, അവുസേപ്പേ 864 
ഈശ്വരനെത്തേടിപ്പോണവരേ 728 
ഈശ്വരന്‍ ഹിന്ദുവല്ല ഇസ്ലാമല്ല 883 
ഈശ്വരന്‍െറ തിരുമൊഴി കേട്ടു 835 


ഉണരു-ഉണരു॥ 761 
ഉണ്ണിക്കൈ വളര്‍ വളര്‌ 873 
ഉജ്ജയിനിയിലെ ഗായികാ 797 
ഉദയഗിരിക്കോട്ടയിലെ ചിത്രലേഖേ 861 
ഉദയഗിരി ചുവന്നു 767 
ഉദയാസൂമനങ്ങളേ1--യുഗസഞ്ചാരി 788 
ഉത്തരമഥുരാപുരിയില്‍ 906 
ഉത്തരായനക്കിളി പാടി 826 
ഉത്തിഷ്ഠത! -ജാഗ്രത 842 
ഉന്മാദം!-എന്തൊരുന്മാദം 917 
ഉന്മാദിനികള്‍ ഉദ്യാനലതകള്‍ 825 
ഉപാസന---ഉപാസന 910 
ഉരുകിയുരുകിയുരുകിത്തെളിയും 696 
ഉരുകുകയാണൊരു ഹൃദയം 682 
ഉര്‍വശീ, ഉര്‍വശീ 990 
ഉഷസ്സേ-ഉഷസ്സേ! ഉദിക്കൂ 855 
ഉറക്കംവരാത്ത പ്രായം 792 
ഉറങ്ങിക്കിടന്ന ഹൃദയം 789 
റങ്ങിയാലും സ്വപ്നങ്ങള്‍ 822 


ഈഞ്ഞാലുതഞ്ഞാല 690 
ഈരുക പടവാള്‍ 682 


ട്തുകന്യകയുടെ 787 


1107 


എടി എന്തെടി ഉലകം 945 

എത്ര കണ്ടാലും കൊതിതീരുകില്ലെ 730 
എനിക്കു ദാഹിക്കുന്നു 971 

എനിക്കും ഭ്രാന്ത്‌ 796 

എനിക്കു മേലമ്മേ ഈ ഭൂമിയിലെ 881, , 
എന്തിനാണീ കൈവിലങ്ങുകള്‍? 783 
എന്തിനു പൊന്‍കനികള്‍ 675 
എന്തെന്തു മോഹങ്ങളായിരുന്നു 688 
എന്നെ നിന്‍ കണ്ണുകള്‍ തടവിലാക്കി 939 
എന്‍െറ കൈയില്‍ പൂത്തിരി 957 

എന്‍െറ പ്രേമം നിനക്കു ചുററും 981 
എല്ലാ പൂക്കളും ചിരിക്കട്ടെ 851 

എല്ലാം ശൂന്യം! ബ്രഹ്മം കണ്ടീഷന്‍ 736 
എല്ലാരും പാടത്തു സ്വര്‍ണ്ണം വിതച്ചു 817 
എവിടെനിന്നോ 707 

എറിഞ്ഞാല്‍ കൊള്ളുന്ന 969 


ഏകാന്തകാമുകാ 721 
ഏതു കടലിലോ 692 

ഏനൊരു സൊപ്പനം കണ്ട്‌ 885 
ഏലോം ഏലോം ഏലോം 690 
ഏഴരപ്പൊന്നാനപ്പുറത്തെഴുന്നള്ളും 872 
ഏഴരവെളുപ്പിനുണര്‍ന്നവരേ 751 
ഏഴിലംപുമരക്കാട്ടില്‍ 772 

ഏഴു ചിറകുള്ള തേര്‍ 741 

ഏഴു സുന്ദരരാത്രികള്‍ 766 


ഐക്യമുന്നണി--ഐക്യമുന്നണി 818 
ഐശ്വര്യദേവതേ! നീയെന്‍ 944 
ഐസ്ക്രീം-ഐസ്ക്രീം 77? 


ഒന്നാകും അരുമലയ്ക്ക്‌ ഒരായിരം 989 
ഒന്നാം തെരുവില്‍ 968 

ഒന്നാനാം കുളിക്കടവില്‍ 814 

ഒന്നാം പൊന്നോണപ്പുപ്പട കൂട്ടാന്‍ 902 
ഒന്നാം മാനം പൂമാനം 888 

ഒന്നു പെറ്റു കുഞ്ഞുചത്ത 943 
ഒന്നുറങ്ങൂ... ഒന്നുറങ്ങൂ 971 

ഒരമ്മ പെററുവളര്‍ത്തിയ കിളികള്‍ 735 
ഒരിടത്തു ജനനം 766 

ഒരു കാററും കാററല്ല 678 

ഒരു ദിവസം ഉത്താനപാദന്‍െറ 2705 
ഒരു പനിനീര്‍പ്പൂവിന്നുള്ളില്‍ 629 

ഒരു പു...തരുമോ? 790 

ഒരു മതമൊരു ജാതി 868 

ഓം, ഓം, ഓം! ഓങ്കാരം, ഓങ്കാരം 803 


ഓ---ആയില്യം പാടത്തെ 975 
ഓ...കന്യകേ 723 
ഓടക്കുഴലുംകൊണ്ടോടിവരു 678 
ഓട്ടുവളയെടുക്കാന്‍ മറന്നു 879 
ഓമനക്കൈയില്‍ ഒലിവിലക്കൊമ്പു 685 
ഓമനതിങ്കള്‍പ്പക്ഷീ 973 
ഓമനത്തിങ്കളിനോണം പിറക്കു 786 
ഓമനത്തിങ്കള്‍ക്കിടാവുറങ്ങു 715 
ഓമനപ്പാട്ടുമായ്‌ 730 

ഓ, മിസ്‌ ശകുന്തളേ--നിന്‍െറ 937 
ഓ...മൈ ജൂലി... ജൂലീ 924 

ഓ മൈ സ്വീററി സ്വീററി 969 
ഓര്‍മ്മകളെ--ഓര്‍മ്മകളേ 758 
ഓര്‍മ്മകളേ--ഒഴുകിയൊഴുകി 881 
ഓശാനാ-ഓശാനാ ദാവീദിന്‍ ഒഴ 
ഓ... ഹൊയ്‌! കാടു കുളിരണ്‌ 931 
ഓം ഫ്രീം-ഓംഫ്രീം-ഓം(്രീം 979 

ഓ! റിക്ഷാവാലാ 709 


കുക്കകൊണ്ട്‌ കടല്‍മണ്ണുകൊണ്ട്‌ 746 
കടലമ്മേ, കടലമ്മേ 693 

കടലിനു തീ പിടിക്കുന്നു 846 
കടലിന്നക്കരെ കടലിന്നക്കരെ 679 
കടലിന്നക്കരെപ്പോണോരെ 739 
കടലൊരു സുന്ദരിപ്പെണ്ണ്‌ 763 
കടുവാ-കള്ളക്കടുവാ 876 
കടുവാപ്പെട്ടി നമ്മുടെ പെട്ടി 750 
കടാക്ഷമുനയാല്‍ കാമുകഹൃദയം 977 
കടുകോളം തീയുണ്ടെങ്കില്‍ 775 
കണ്ടംവെച്ചൊരു കോട്ടിട്ട മാനത്ത്‌ 947 
കണ്ടാലഴകുള്ള മണവാട്ടി 719 
കണ്ടൂ... കൊതിച്ചൂ...കണ്ണുകള്‍ 791 
കണ്ണനാമുണ്ണിയുറങ്ങു 727 
കണ്ണനെന്‍െെറ കളിത്തോഴന്‍ 823 
കണ്ണന്‍െറ മുഖത്തോട്ട്‌ 792 
കണ്ണാ...ആ...ആ...കണ്ണാ...ആലില 934 
കണ്ണാ, ആരോമലുണ്ണിക്കണ്ണാ 860 
കണ്ണാംതളിമുററം പുത്തെടി 930 
കണ്ണാടിക്കവിളില്‍ കാമദേവന്‍ 993 
കണ്ണാടിക്കൂട്ടിലെ 73? 

കണ്ണിന്‌ കറുപ്പു കൂടീ 957 

കണ്ണിനും കണ്ണാടിക്കും 869 

കണ്ണിലെ കന്നിയുറവ്‌ 945 


കണ്ണില്ലാത്തത്‌ ഭാഗ്യമായീ 994 
കണ്ണില്‍ നീലക്കായാമ്പു 725 


1108 


കണ്ണില്‍ മീനാടും പെരിയാര്‍ 961 
കണ്ണീര്‍കൊണ്ടൊരു 681 

കണ്ണുകള്‍ അജ്ഞാതസങ്കല്പ 7൦ 
കണ്ണുകള്‍ കരിങ്കുവളപ്പുക്കള്‍ 890 
കണ്ണു തുറക്കാത്ത ദൈവങ്ങളേ 75% 
കണ്ണുനീര്‍ക്കടലിതു കടഞ്ഞെടുത്തം 713 
കണ്ണുനീര്‍ത്തുള്ളിയെ സ്ത്രീയോടു 886 
കണ്ണുനീര്‍മുത്തുമായ്‌ 687 
കണ്ണുരണ്ടും താമരപ്പൂ 703 
കണ്‍മണീ! എന്‍െറ കണ്‍മണീ 89 
കതിരണിഞ്ഞു 680 

കദളീ കണ്‍കദളീ ചെങ്കദളിപ്പു 932 
കദളീവനങ്ങള്‍ക്കരികിലല്ലോ 813 
കദളീവനത്തില്‍ കളിത്തോഴനായ 684 
കനകക്കുന്നില്‍നിന്ന്‌ 888 
കനകംമൂലം ദുഃഖം കാമിനിമൂലം 907 
കനകമോ കാമിനിയോ 920 
കനിയല്ലയോ-കനിയമ്യതല്ലയോ 2720 
കന്യയോ...ചുവന്ന രത്തമോ? 917 
കന്യാകുമാരിക്കടപ്പുറത്ത്‌ 858 
കന്യാകുമാരിയും കാശ്മീരും 948 
കന്യാദാനം 977 

കന്നിയിളം കിളി 782 

കന്നിയിളം മുത്തല്ലേ 768 

കന്മദം മണക്കും കാട്ടില്‍ 866 

കയ്യില്‍ നിന്നെക്കിട്ടിയാലൊരു 688 
കരകാണാക്കായലിലെ 762 
കരയാതെ മുത്തേ കരയാതെ 823 
കരയൂ കരയു ഹൃദയമേ 957 
കരയൂ--നീ കരയു 879 

കരിവള തരിവള കുപ്പിവള 714 
കര്‍പ്പൂരനക്ഷത്രദീപം കൊളുത്തും 841 
കല്യാണസൌഗന്ധികപ്പുങ്കാവന 807 
കല്യാണി കളവാണീ ചൊല്ലമ്മിണി 844 
കല്പകപ്പുഞ്ചോലക്കരയില്‍ 775 
കപ്പരകൊണ്ടോ, കരിങ്കല്ലുകൊണ്ടോ 77 
കസ്തൂരിത്തൈലമിട്ടു 797 

കളഭച്ചുമര്‌ വെച്ച മേട 946 

കളഭമഴ പെയ്യുന്ന രാത്രി 816 

കളിച്ചിരി മാറാത്ത കാലം 733 
കളിത്തോഴി -കളിത്തോഴി 2706 
കളിമണ്ണ്‌ മെനഞ്ഞു 683, 684 

കളിമണ്‍ കുടിലിലിരുന്നു ഞാന്‍ 823 
കള്ളച്ചിരിയാണ്‌ 713 





കള്ളിപ്പാലകള്‍ പൂത്തു---കാടൊരു 846 
കറുത്ത ചക്രവാളമതിലുകള്‍ 2767 
കറുത്ത പെണ്ണേ! നിന്‍െറ 765 

കറുത്ത പെണ്ണേ!'കരിരുഴലീ 696 
കറുത്തസൂര്യനുദിച്ചു 857 
കാക്കക്കറുമ്പികളേ 784 
കാക്കത്തമ്പുരാട്ടി 714 

കാക്കേം കാക്കേടെ കുഞ്ഞും 874 
കാട്‌, കറുത്ത കാട്‌ 962 
കാടാറുമാസം-നാടാറുമാസം 784 
കാടുകള്‍ കളിവീടുകള്‍ 875 

കാടേഴ്‌ കടലേഴ്‌ 831 

കാണാന്‍ നല്ല കിനാവുകള്‍ 686 
കാട്ടരുവി--കാട്ടരുവി--കൂട്ടുകാരീ 830 
കാട്ടിലിരുന്നു...കാ...കാ 845 

കാട്ടിലെ കുയിലിന്‍കൂട്ടില്‍ 700 
കാതരമിഴി കാതരമിഴി 757 
കാദംബരീപുഷ്പസദസ്സില്‍ 905 
കാല്‍വരിമലയ്ക്കു പോകും 716 
കാമ-ക്രോധ-ലോഭ-മോഹ 816 


കാമവര്‍ദ്ധിനിയാം കാനനമുരളിയില്‍ 724 


കാമശാസ്ത്രമെഴുതിയ മുനിയുടെ 873 
കാമസങ്കേതം തേടി വന്നെത്തിയ 993 
കാമാക്ഷീ!...കാതരാക്ഷീ 838 
കാമിനീ! കാവൃമോഹിനീ 873 
കായാമ്പൂ കണ്ണില്‍ വിടരും 800 
കാര്‍കുഴലീ കരിങ്കുഴലീ 853 
കാര്‍മുകിലേ --ഓ 759 
കാലം--ഒരു പ്രവാഹം 841 

കാലം കണ്‍കേളീ പുഷ്പങ്ങള്‍ 884 
കാലം--ശരല്‍ക്കാലം 850 
കാലടിപ്പുഴയുടെ തീരത്തു 948 
കാലത്തെ മഞ്ഞുകൊണ്ട്‌ 985 
കാലന്‍ കേശവന്‍ - കൌരവംശ 736 


കാവിയുടുപ്പുമായ്‌ കാററുകൊള്ളാന്‍ 797 


കാവേരിതീരത്തുനിന്നൊരു 748 
കാവേരിപ്പുംപട്ടണത്തില്‍ 787 
കാവേരിപ്പുംതെന്നലേ 826 

കാവേരീ കാവേരീ 978 
മോളുമേഘത്തൊലപ്പിവച്ച 908 
കാളിദാസന്‍ മരിച്ചു, കണ്വമാമുനി 827 
കാളിന്ദി --ച്ാളിന്ദീ 952 
കാളിന്ദീതടത്തിലെ രാധ 889 
കാററടിച്ചു----കൊടുംകാററടിച്ചു 786 


1109 


കാറററിയില്ല 733 

കാററിനു കുളിരുകോരി 982 
കാററില്‍---ഇളംകാററില്‍ 710 
കാററിന്‍ ചിലമ്പൊലിയോ 948 
കാററില്‍---ചുഴലിക്കാററില്‍ 851 
കാറ്റേ വാ... കടലേ വാ 680 

കാററു ചെന്നു കളേബരം തഴുകി 957 
കാററും പോയ്‌, മഴക്കാറും 807 
കാററുമൊഴുക്കും കിഴക്കോട്ട്‌ 887 
കാററു വന്നു, കള്ളനെപ്പോലെ 848 
കാറേറാടും മലയോരം 921 
കിലുകിലുക്കം കിലുകിലുക്കം 698 
കിലുകിലുക്കാം കിളിയുടെ 791 
കിലുകിലുക്കാന്‍ ചെപ്പുകളേ 839 
കിളി കിളി പരുന്തിന്‌ 755 
കിളിവാതിലില്‍ മുട്ടിവിളിച്ചതു 694 
കിള്ളിയാററിന്നക്കരെയുണ്ടൊരു 733 
കിഴക്കു കിഴക്കു കിഴക്കന്‍കാട്ടിലെ 721 
കിഴക്കുനിന്നൊരു 677 
കിഴക്കേമലയിലെ വെണ്ണിലാവൊരു 841 
കൂടമുല്ലപ്പുവിനും മലയാളി 798 
കുടിക്കൂ! കുടിക്കു! പുതിയ 901 
കുടുകുടു പാണ്ടിപ്പെണ്ണ്‌ 950 
കുണുക്കിട്ട കോഴി കുളക്കോഴീ 867 
കുട്ടനാടന്‍ പുഞ്ചയിലെ 767 
കുഞ്ഞല്ലേ, പിഞ്ചുകുഞ്ഞല്ലേ 901 
കുഞ്ഞിനെ വേണോ കുഞ്ഞിനെ 799 
കുഞ്ഞുകുഞ്ഞുന്നാളിലെനിക്കൊരു 2747 
കുന്നത്തെപ്പൂമരം കുടപിടിച്ചു 806 
കുന്നുംപുറത്തൊരു മിന്നലാട്ടം 837 
കുപ്പിവളക്കൈകളില്‍ 2705 

കുമ്പളം നട്ടു കിളിച്ചതു വെള്ളരി 759 
കുമ്മിയടിക്കുവിന്‍ 691 
കുരിശുപള്ളിക്കുന്നിലെ 942 
കുരുത്തോലപ്പെരുനാളിനു 715 
കുരുവിപ്പെട്ടി---നമ്മുടെ പെട്ടി 749 
കുളിക്കുമ്പോളൊളിച്ചു ഞാന്‍ 869 
കുളിരോ കുളിര്‌ കുളിര്‌ കുളിര്‌ 882 
കുറിഞ്ഞിപ്പുച്ചേ 745 

കുറുക്കന്‍ രാജാവായി 824 
കുറുമൊഴി മുല്ലപ്പുത്താലവുമായ്‌ 737 
കുററാലം കുളിരരുവി---കുളിരരുവീ 923 
കുടവേണോ... കൂട 968 

കുഹു കുഹു കുയിലുകള്‍ പാടും 8718 





കൃഷ്ണപക്ഷക്കിളി ചിലച്ചു 904 
കൃഷ്ണാ! കമലനയന 8616 
കൃഷ്ണാ - കൃഷ്ണാ 689 
കെഴക്കുകെഴക്കൊരാന 825 
കേശഭാരം കബരിയില്‍ അണിയും 937 
കേളിനളിനം വിടരുമോ ശിശിരം 980 
കൈതപ്പഴം... കൈതപ്പഴം 884 
കൈതപ്പുഴക്കായലിലെ 824 
കൈതപ്പുവിശറിയുമായ്‌ കാറേറ 803 
കൈനിറയെ വളയിട്ട പെണ്ണേ 706 
കൈനിറയേ കൈനിറയേ 781 
കൈയില്‍ മല്ലീശരമില്ലാത്തൊരു 851 
കൈയില്‍ മുന്തിരിക്കിണ്ണവു 756 
കൈരളീ-കൈരളീ-കാവ്യകൈരളീ 789 
കൈലാസശൈലാധിനാഥാ 964 
കൊക്കരക്കോ-കൊക്കരക്കോ 712 
കൊച്ചിക്കാരത്തി കൊച്ചുപെണ്ണേ 729 
കൊഞ്ചിക്കുണുങ്ങിക്കൊണ്ടോടല്ലേ 716 
കൊഞ്ചും മൊഴികളേ 744 
കൊടുങ്ങല്ലൂരമ്മേ 787 

കൊതിക്കല്ലേ കൊതിക്കല്ലേ 694 
കൊതുമ്പുവള്ളം തുഴഞ്ഞുവരും 817 
കൊള്ളാമെടി-കൊള്ളാമെടി 731 
കോടച്ചാട്ടം എന്നതെല്ലാം 946 
കൌമാരം കഴിഞ്ഞു 855 


ക്ഷീരസാഗരനന്ദിനീ, പൌര്‍ണ്ണമീ 803 
ക്ഷേത്രപാലകാ! ക്ഷമിക്കു 858 
ക്ഷേത്രമണികളോ-- പ്രകൃതിയോ 993 


ഗഗനമേ ഗഗനമേ 927 
ഗംഗയാറൊഴുകുന്ന നാട്ടില്‍ 718 

ഗംഗാ യമുനാ 780 
ഗന്ധമാദനവനത്തില്‍ വാഴും 877 
ഗന്ധര്‍വ്വനഗരങ്ങള്‍ അലങ്കരിക്കാന്‍ 904 
ഗരുഡപഞ്ചമീ, ഗഗനമോഹിനീ 938 
ഗീതേ---ഹൃദയസഖി--ഗീതേ 746 
ഗുരുകുലം വളര്‍ത്തിയ കുളിരേ 896 
ഗുരുദേവാ ഗുരുദേവാ 920 
ഗുരുവായുരമ്പലനടയില്‍ 814 
ഗുരുവായൂരപ്പന്‍ തന്ന നിധിക്കല്ലോ 973 
ഗോകുലപാലാ! ഗോപകുമാരാ 732 
ഗോകുലപാലാ! ഗോവിന്ദാ 758 
ഗോകുലാഷ്ടമിനാള്‍--ഇന്ന്‌ 886 
ഗോതമ്പുവയലുകള്‍ ലാളിച്ചു 91 


1110 


ഗോപകുമാരാ-ശ്രീകൃഷ്ണാ 9 


ഗോരോചനംകൊണ്ടു കുറിതൊട്ടു ടും 


ചക്രവര്‍ത്തികുമാരാ 742 
ച്ക്രവര്‍ത്തിനീ। നിനക്കു 867 
ചങ്ങമ്പുഴക്കവിതപോലെ 96% 
ചഞ്ചലചഞ്ചല പാദം 751 
ചഞ്ചലമിഴി, ചഞ്ചലമിഴി 935 
ചഞ്ചലിത ചഞ്ചലിത ചലിത 967 
ചന്ദനക്കല്ലിലുരച്ചാലേ 796 
ചന്ദനച്ചോല പൂത്തു 941 
ചന്ദനപ്പല്ലക്കില്‍ 682 [ലി 
ചന്ദ്രകളഭം ചാര്‍ത്തിയുറങ്ങും 955 
ചന്ദ്രകിരണം ചാലിച്ചെടുത്തൊരു 857 
ചന്ദ്രനുദിക്കുന്ന ദിക്കില്‍ 815 
ചന്ദ്രപ്പളങ്കുമണിമാല മണിമാലാ 926 
ചന്ദ്രമദം പിഴിഞ്ഞെടുത്തു പ്രകൃതി 994 
ചന്ദ്രമൌലീ...ചതുര്‍ത്ഥിയാമിനീ 981 
ചന്ദ്രികാചര്‍ച്ചിതമാം രാത്രിയോടോ 880 
ചന്ദ്രോത്സവത്തിനു ശുകപ്പുറ 958 
ചന്ദ്രോദയത്തിലെ ചന്ദനമഴയിലെ 783 
ചരിത്രത്തിന്‍െറ വീഥിയില്‍ 734 
ചലനം൦൦-ചലനം-ചലനം 808 
ചാഞ്ചക്കം-ചാഞ്ചക്കം 682 
ചാഞ്ചക്കം, ചാഞ്ചക്കം 753 
ചാമുണ്ഡേശ്വരി രക്തേശ്വരീ 891 
ചായം--കറുത്ത ചായം 885 
ചാരുലതേ ചന്ദ്രിക കയ്യില്‍ 984 
ചിങ്കാരപ്പെണ്ണിന്‍െറ 676 
ചിത്രകാരന്‍െറ ഹൃദയം കവരും 734 
ചിത്രശലഭമേ-ചിത്രശലഭമേ 758 
ചിത്രശിലാപാളികള്‍ കൊണ്ടൊരു 880 
ചിത്രാപൌര്‍ണ്ണമിരാത്രിയിലിന്നലെ 760 
ചിഞ്ചിലം ചിലുചിലം 865 

ചിപ്പി ചിപ്പീ മുത്തുച്ചിപ്പി 828 

ചിരിച്ചു ചിരിച്ചു ചിത്താമ്പല്‍പു 988 
ചിലമ്പൊലി--ചിലമ്പൊലി 738 
ചില്ലാട്ടം പറക്കുമീ 811 
ചിറകറ്റുവീണൊരു കൊച്ചുതുമ്പീ 704 
ചിറകുള്ള കിളികള്‍ക്കേ മാനമുള്ളു 91: 
ചീകിമിനുക്കിയ പീലിച്ചുരുള്‍മുടി 768 
ചുകപ്പുകല്ലുമൂക്കുത്തി ഹോയ്‌ 847 
ചുംബിക്കാന്‍ ഒരു ശലഭമുണ്ടെജ്കിലേ 814 


ചുമ്മാതിരിയളിയാ 701 
ചുഡാരത്തം ശിരസ്സില്‍ ചാര്‍ത്തി 82 





1111 


ചെകുത്താന്‍ കയറിയ വീട്‌ 729 തമംവിളക്കത്ത്‌ ചിങ്ങനിലാവത്ത്‌ 733 
ചെണ്ടുമല്ലീ---ചന്ദ്രമദം കുമ്പിളില്‍ 83? തപസിരുന്നു ദേവന്‍ 803 
ചൊട്ടമുതല്‍ ചുടലവരെ 2703 തപസ്വിനീ---തപസ്വധിനി.- പ്രേമ 776 
ചെത്തി മന്ദാരം തുളസി 794 തപ്പോ തപ്പോ തപ്പാണി 716 
ചെത്തി-മന്ദാരം-തുളസി 2736 തമ്പുരാട്ടിക്കൊരു താലിതീര്‍ക്കാന്‍ 2773 
ചെന്താമരപ്പുന്തേന്‍ കുടിച്ച 68ദ തളിര്‍വലയോ താമരവലയോ 977 
ചെമ്പകം പൂക്കുന്ന താഴ്വരയില്‍ ദ താജ്മഹല്‍ നിര്‍മ്മിച്ച രാജശില്പി 909 
ചെമ്പക മോ...ചന്ദനമോ 911 താണനിലത്തേ നീരോടു 791 

ചെല്ലം... ചെല്ലം ചാഞ്ചക്കം 975 താതയ്യം കാട്ടില്‌ തക്കാളിക്കാട്ടില്‌ 684 
ചൊല്ല്‌ പപ്പാ-ചൊ്ല്‌ പപ്പാ 916 താതിന്തെയ്‌ താതിന്തെയ്‌ 893 

ചോര തുടിക്കും ഹൃദയങ്ങള്‍ 940 താമരക്കുളക്കടവില്‍ 698 
ചോററാനിക്കര ഭഗവതി വാഴും 893 താമരത്തോണിയില്‍ പുമണച്ചോല 917 


താമരപ്പുക്കളും ഞാനുമൊന്നിച്ചാണു 992 
താമരപ്പുങ്കാവില്‍ തനിച്ചിരിക്കും 948 
താരകപ്പുവനമറിഞ്ഞില്ല 799 
താരാകുമാരികളെ 689 

താരാട്ടു പാടാതെ താലോലമാടാതെ 705 
താലിക്കുരുത്തോല 864 

താലീപീലി കാടുകളില്‍ 694 
താഴമ്പൂമണമുള്ള തണുപ്പുള്ള 794 


ജഗ്രദീശ്വരി-ജയജഗദീശ്വരീ 934 
ജനനങ്ങളേ-മരണങ്ങളേ 777 

ജനനീ! ജനനീ 678 

ജനനീ-ജഗജ്ജനനീ 727 

ജനിച്ചുപോയി! മനുഷ്യനായ്‌ 815 
ജന്മദിനം ജന്മദിനം 955 

ജന്മബന്ധങ്ങള്‍ വെറും ജലരേഖകള്‍ 970 
ജമന്തിപ്പൂക്കൾ 862 


ജയ ജയ ജയ ജന്മഭൂമീ 697 തിങ്കളും കതിരൊളിയും 789 
ജയ്ബോലോ ഭാരത്മാതാ 889 തിംതിനതിം തിം തിനതിം വേടന്‍ 983 
ജലദേവതമാരേ 692 തിന്താരേ തിന്താരേ 718 

ജില്‍ ജില്‍ ജില്‍ 794 തിരകള്‍ തിരകള്‍ 895 


തിരികൊളുത്തുവിന്‍ 689 
തിരുനെല്ലിക്കാട്ടിലോ 939 
തിരുമയില്‍പ്പീലി നിറുകയില്‍ 822 
ഞാ൯-ഞാന്‍ -ഞാനെന്ന ഭാവങ്ങളേ 880 തിരുവഞ്ചിയുരോ തൃച്ചുരോ 898 


ജീവിതമൊരു ചുമടുവണ്ടി 831 
ജ്വാല--ജ്വാല--ഞാനൊരു 2799 


ഞാന്‍ നിന്നെ പ്രേമിക്കുന്നു 843 തിരുവാകചാര്‍ത്തിന്‌ മുഖശ്രീവിടരും 987 
ഞാന്‍ പിറന്ന നാട്ടില്‍ 780 തിരുവാതിരയുടെ നാട്ടില്‍ 692 
ഞാലിപ്പുവന്‍വാഴപ്പുപോലെ 848 തീരാത്ത ദുഃഖത്തിന്‍ 810 
ഞാററുവേലയ്ക്കു ഞാന്‍ 826 തീര്‍ത്ഥയാത്രയിതു തീരുവതെന്നോ 728 


തുടിക്കുന്നതിടത്തുകണ്ണോ 943 
തുടിക്കു ഹൃദയമേ തുടിക്കു 916 

ക്‌ ക തുമ്പി, തുമ്പീ 675 

ലി ന തുമ്മിയാല്‍ തെറിക്കുന്ന 965 
ഡാലിയാപുക്കളെ ചുംബിച്ചു 611 തുളസീ--തുളസീ---വിളി കേള്‍ക്കൂ 718 
തുളസീദേവീ! തുളസീദേവി 809 
തുറന്നിട്ട ജാലകങ്ങള്‍ 810 


ട്രോഫീ-ട്രോഫീ 941 


തങ്കംകൊണ്ടൊരു കൊട്ടാരം 688 
തങ്കത്താഴികക്കുടമല്ല 804 
തങ്കത്തളികയില്‍ പൊങ്കലുമായ്‌ വന്ന 894 തുറമുഖമേ! തുറമുഖമേ 903 
തങ്കത്തിങ്കള്‍ താഴികക്കുടമുള്ള 953 തുക്കണാംകുരുവിക്കുട 778 
തങ്കപ്പവന്‍കിണ്ണം താളമാടി 913 തൃക്കാക്കര പൂ പോരാഞ്ഞ്‌ 852 
തങ്മഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി 801 തൃക്കാര്‍ത്തികയ്ക്കു തിരി ്ു 
തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി 919 തൃത്താപ്പുവുകളിലക്കുറി 895 


തെക്ക്‌-തെക്ക്‌ -തെക്കനാംകുന്നിലെ 704 
തെക്കുംകുറടിയാത്തി 2766 

തെന്മല വെഞ്ഞല തേരോടുംമല 853 
തെയും തെയും താരേ 961 
തെയ്യാ-തകധിമി...തെയ്യാ 774 
തെയ്യാരെ തെയുര തെയ്യ 875 
തെററ്---തെററ്‌! ഇത്‌ 836 

തേടിവരും കണ്ണുകളില്‍ 965 
തേനിലഞ്ഞീ, തളിരിലഞ്ഞീ 991 
തേന്‍കിണ്ണം പൂങ്കിണ്ണം 979 
തേന്‍ചോലക്കിളി പൂഞ്ചോലക്കിളി 956 
തേവീ തിരുതേവീ പുംതേവീ 983 
തൊട്ടാല്‍ പൊട്ടുന്ന പ്രായം 752 
തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല 785 
തൊട്ടേനെ ഞാന്‍ മനസ്സുകൊണ്ട്‌ 954 
തോറ്റുപോയ-തോറ്റുപോയ്‌ 749 
തോററു--മരണമേ!---തോററു 881 


ദന്തഗോപുരം തപസ്സിനു തിരയും 939 
ദയാപരനായ കര്‍ത്താവേ 687 
ദാഹം--ദാഹം 796 

ദീപാരാധന നട തുറന്നു 889 
ദുഃഖദേവതേ! ഉണരു 959 
ദുഃഖവെള്ളിയാഴ്ചകളേ 821 

ദുഭഖിതരേ പീഡിതരേ നിങ്ങള്‍ 960 
ദേവകുമാരാ, ദേവകുമാരാ 751 
ദേവദാരു പുത്തനാളൊരു 2701 
ദേവദാസിയല്ല ഞാന്‍ 811 
ദേവലോകരഥവുമായ്‌ തെന്നലേ 820 
ദേവികുളം മലയില്‍ 900 
ദേവി...കന്യാകുമാരീ 932 

ദേവീ --- ശ്രീദേവീ 727 

ദൈവം തന്ന വീടേത്‌-വീഥിയെനിക്ക്‌ 944 
ദൈവമേ കൈതൊഴാം, ദൈവമേ 869 
ദൈവപുത്രനു വിഥിയൊരുക്കുവാന്‍ 828 
ദ്വാരകേ ദ്വാരകേ 949 


ധുംധന... ധുംധനന 960 
ധനുമാസപുഷ്പത്തെ 730 
ധുമരശ്മി തന്‍ തേരില്‍ വന്നുവോ 771 


നക്ഷത്രങ്ങളേ, സാക്ഷി 904 

നക്ഷത്ര ചൂഡാമണികള്‍ ചാര്‍ത്തിയ 985 
നദികളില്‍ സുന്ദരി യമുനാ 2742 
നദികള്‍... നദികള്‍ 941 

നദികള്‍ -- നദികള്‍ __ നദികള്‍ 2738 


1112 


നന്ത്യാര്‍വട്ടപ്പു ചൂടി കമ്പകയാം 897 
നന്ദനവനത്തിലെ പുഷ്പങ്ങളേ 77? 
നന്മനിറഞ്ഞ മറിയമേ 839 
നന്മനിറഞ്ഞൊരു കന്യാമറിയമേ ഒം 
നയന്‍റീന്‍ സെവന്‍റിഫ്ൈവ്‌ 949 
നയന്‍റിന്‍ സെവന്‍റി ഫൈവ്‌ 950 
നര്‍ത്തകി-നര്‍ത്തകി 759 
നര്‍ത്തകീ--നിശാനര്‍ത്തകീ 788 
നവമീ---മഹാനവമീ!---നാഗ 871 
നഷ്ടപ്പെടുവാന്‍ വിലങ്ങുകള്‍ 786 
നളചരിതത്തിലെ നായകനോ 891 
നളന്ദ തക്ഷശില 865 

നടന്നാല്‍ നീയൊരു സ്വര്‍ണ്ണഹംസം 837 
നാടന്‍പാട്ടിലെ മൈന 973 
നാടന്‍പ്രേമം--നാടോടിപ്രേമം 769 
നാണിച്ചു നാണിച്ചു 754 
നാണിച്ചുപോയീ! അന്നു 696 

നാദം ശൂന്യത 728 

നായാട്ടുകാരുടെ കൂടാരത്തില്‍ 900 
നാരായണായ നമഃ 924 

നാലില്ലം നല്ല നടുമുറ്റം 959 
നാലുമൊഴിക്കുരവയുമായ്‌ 717 
നാളീകലോചനേ, നിന്‍ 907 

നാളെയീ പന്തലിലൊഴുകിവരും 805 
നാളെ വീട്ടില്‍ വിരുന്നുവരുമ്പോള്‍ 764 
നാഴികമണിയുടെ സൂചികളേ 829 
നാഴികയ്ക്കു നാല്പതുവട്ടം 793 
നിത്യകാമുകി ഞാന്‍ 793 
നിത്യവിശുദ്ധയാം കന്യാമറിയമേ 800 
നില്ല്‌--നില്ല്‌ -- നില്ല്‌ 729 
നിശാസുരഭികള്‍ വസന്തസേനകള്‍ 976 
നിശീഥിനീ നിശീഥിനീ ഞാനൊരു 979 
നിഴലുകളേ ! -- നിഴലുകളേ 737 
നിറകുടം തുളുമ്പി! നിന്‍െറ 838 
നിറഞ്ഞ കണ്ണുകളോടെ 698 

നീയും വിധവയോ 976 

നീലക്കടമ്പിന്‍ പുവോ? 818 
നീലക്കണ്ണുകളോ 954 
നീലക്കൂവളപ്പുവുകളോ? 765 
നീലത്തടാകത്തിലെ 981 
നിലപ്പൊന്മാനേ, എന്‍െറ 932 
നീലവയലിനു പുത്തിരുനാള്‍ 851 
നിലവര്‍ണ്ണക്കണ്‍പീലികള്‍ 700 
നിലാഞ്ജനക്കിളി 731 


നീലാംബരമേതാരാപഥമേ 842 
നീലാംബരി നിന്‍ രാഗ 991 
നീലാംബുജാക്ഷിമാരേ 933 
നീലാരണ്യമേ നീലാരണ്വയമേ 882 
നുണക്കുഴിക്കവിളില്‍ 827 

നൃത്യതി, നൃത്യതി, ബ്രഹ്മപദം 895 
നെഞ്ചം നിനക്കൊരു മഞ്ചം 875 
നെന്മേനിവാകപ്പുങ്കാവില്‍നിന്നൊരു 720 
നോ വേക്കന്‍സി 737 

നൈറ്റ്‌ ഈസ്‌ യങ്‌-അവര്‍ 985 
നൈററിംഗേയില്‍ 953 


പങ്കജാക്ഷന്‍ കടല്‍വര്‍ണ്ണന്‍ 888 
പച്ചക്കരിമ്പുകൊണ്ടു പടച്ചോന്‍ 2720 
പച്ചക്കര്‍പ്പൂരമലയില്‍ ഒരു 983 
പച്ചനെല്ലിക്കാ നെല്ലിക്കാ 936 
പച്ചമലയില്‍ പവിഴമലയില്‍ 819 
പച്ചിലക്കിളി ---ചിത്തിരക്കിളി 776 
പച്ചിലയും കത്രികയുംപോലെ 938 
പഞ്ചതന്ത്രം കഥയിലെ 800 
പഞ്ചമിയോ? പൌര്‍ണ്ണമിയോ? 785 
പഞ്ചവടിയില്‍ പണ്ടു പണ്ടൊരു 702 
പഞ്ചാരപ്പാല്‌ മിട്ടായി 685 
പടച്ചവനുണ്ടെങ്കില്‍ പടച്ചവന്‍ 722 
പടിഞ്ഞാറൊരു പാലാഴി 928 
പട്ടും-വളയും പാദസരവും 805 

പണ്ടു മുഗള്‍കൊട്ടാരത്തില്‍ 771 
പണ്ടൊരുകാലം--പണ്ട്‌ 743 
പണ്ടൊരു രാജ്യത്തൊരു 745 
പണ്ടൊരു ശില്പി ---പ്രേമശില്പി 781 
പതിനാറു വയസ്സു കഴിഞ്ഞാല്‍ 2726 
പത്താമുദയം പത്താമുദയം 830 
പത്തു പറ വിത്തു പാകും 714 
പത്മതീര്‍ത്ഥമേ ഉണരു 894 
പത്മരാഗപ്പടവുകള്‍ കയറിവരൂ 783 
പനിനീര്‍മഴ... പൂമഴ... തേന്മഴ 940 
പമ്പയാറിന്‍ കരയിലല്ലേ 816 
പമ്പാനദിയിലെ പൊന്നിനു പോകും 928 
പരശുരാമനു മഴുവെറിഞ്ഞു 801 
പര്‍വതനന്ദിനീ!... നീ താമസിക്കും 900 
പല്ലനയാറിന്‍ തീരത്തില്‍ 817 
പവിഴമുത്തിനു പോണോ 716 
പള്ളാത്തുരുത്തിയാററില്‍--ഒരു 761 
പള്ളിമണികളും പനിനീര്‍ക്കിളികളും 863 
പള്ളിയരമന വെള്ളിയരമനയില്‍ 836 


1113 


പറക്കും തളികയില്‍ 700 
പറയുന്നെല്ലാരും 708 

പറവകളായ്‌ പിറന്നിരുന്നെങ്കില്‍ 698 
പക്ഷിശാസ്രൂക്കാരാ 731 

പാഞ്ചജന്യം മുഴക്കു കൃഷ്ണാ 967 
പാടാം പാടാം 861 

പാണന്‍െറ വീണതയ്ക്കു മണികെട്ടി 929 
പാതിരാത്തണുപ്പു വീണു 940 
പാതിരാപ്പക്ഷികളേ 795 
പാതിരാപ്പുവുകള്‍ 2702 

പാതി വിടര്‍ന്നാല്‍ കൊഴിയുന്ന 775 
പാപ്പി...അപ്പച്ചാ 864 

പാമരം പളുങ്കുകൊണ്ട്‌ 824 
പാരിജാതം തിരുമിഴി തുറന്നു 780 
പാരിജാതമലരേ 754 

പാലം കടക്കുവോളം നാരായണ 894 
പാലാട്ടുകോമന്‍ വന്നാലും 732 
പാലാഴി കടഞ്ഞെടുത്തൊരഴകാണു 964 
പാലാഴിക്കടവില്‍ 690 

പാലാഴിമഥനം കഴിഞ്ഞൂ 796 
പാല്‍ക്കടല്‍നടുവില്‍ പാമ്പിന്‍െറ 764 
പാല്‍ക്കാരീ--പാല്‍ക്കാരീ 770 
പാവക്കുട്ടി, പാവക്കുട്ടി 711 

പാവങ്ങള്‍ പെണ്ണുങ്ങള്‍ 901 
പാവനമധുരാനിലയേ 871 

പാഹി ജഗദംബികേ 935 
പിച്ചളപ്പാല്‍ക്കുടം കൊണ്ടുനടക്കും 822 
പിതാവേ... പിതാവേ...ഈ 910 
പിറന്നാള്‍, ഇന്നു പിറന്നാള്‍ 809 
പുതിയ രാഗം... പുതിയ താളം 781 
പുത്രകാമേഷ്ടി തുടങ്ങീ 845 
പുത്തന്‍വലക്കാരേ 740 
പുത്തൂരംവീട്ടില്‍ ജനിച്ചോരെല്ലാം 859 
പുനര്‍ജ്ജന്മ൦--ഇതു പുനര്‍ജ്ജന്മം 858 
പുരുഷഗന്ധം-സ്ര്രീത്വം 890 
പുഷ്പഗന്ധീ! സ്വപ്നഗന്ധീ 909 
പുഷ്പദലങ്ങളാല്‍ നഗ്നത മറയ്ക്കും 939 
പുഷ്പമംഗലയാം ഭൂമിക്കു 903 
പുഷ്പമഞ്ജീരം കിലുക്കി 989 
പുഷ്പവിമാനവും പൊന്‍പുൂവമ്പു 804 
പുഷ്പസായകാ നിന്‍ തിരുനടയില്‍ 925 
പുഷ്പാംഗദേ പുഷ്പാംഗദേ 992 
പുഷ്‌ പോത്സവപ്പന്തലിനുള്ളിലെ 985 
പുഷ്യരാഗമോതിരമിട്ടദൊരു 848 


പുള്ളിമാന്‍ മിഴി 735 

പുഴകള്‍-മലകള്‍ -പൂവനങ്ങള്‍ 799 
പുക്കളെനിക്കിഷ്ടമാണു പൂക്കള്‍ 882 
പൂക്കള്‍, നല്ല പുക്കള്‍ 725 
പുക്കിലഞൊറിവച്ച്‌ 760 
പുങ്കാറേറ-നീര്‍മണിക്കാറേറ 2774 
പൂജ പൂജ ഭൂമിയും മാനവും 822 


പുന്തുറയിലരയന്‍െറ പൊന്നരയത്തി 978 


പൂന്തേനരുവീ 831 

പൂപോലെ പൂപോലെ ചിരിക്കും 774 
 പൂമാലപ്പൂങ്കുഴലീ, പൂപ്പുലരീ 961 
പൂമുകിലൊരു പുഴയാകാന്‍ 982 
പൂമുല്ല പൂത്തല്ലോ 677 


പൂവിട്ടു പൂവിട്ടു പുവിട്ടുനില്ക്കുന്നു 750 


പൂവുകള്‍ക്ക്‌ പുണ്യകാലം 953 
പൂവും പ്രസാദവും ഇളനീര്‍ക്കുടവു 779 
പൂവേ॥ നല്ല പൂവേ! നല്ല 681 
പെണ്ണാളേ, പെണ്ണാളേ 740 
പെണ്ണിന്‍െറ ചിരിയും 679 
പെണ്ണിന്‍െറ മനസ്സില്‍ 791 
പെണ്‍കൊടി പെണ്‍കൊടി 707 
പെരിയാറേ, പെരിയാറേ 685 
പേരാററിന്‍കരയിലേക്കൊരു 898 
പൊട്ടിക്കരയിക്കാന്‍ മാത്രമെ 725 
പൊട്ടിത്തകര്‍ന്നു പ്രതീക്ഷകള്‍ 736 
പൊന്നണിഞ്ഞ രാത്രി 696 
പൊന്നമ്പലമേട്ടില്‍ 757 
പൊന്നിന്‍െറ കൊലുസുമിട്ട്‌ 869 
പൊന്‍മലയോരത്ത്‌ പുഴയുടെ 747 
പൊന്മാനേ 833 

പോകാം നമുക്കു പോകാം 979 
പോകൂ!...മരണമേ 902 
പോയ്വരാമമ്മ-- പോയിവരാം! 761 
പോലല്ലീ ലീലിലല്ലി 958 
പോളീഷ്‌-പോളീഷ്‌ 748 

പ്രകൃതീ... പ്രകൃതീ 879 

പ്രകൃതീ യുവതീ രുപവതീ 823 
പ്രണയം - പ്രണയം 697 
പ്രണയകലഹമോ പരിഭവമോ? 835 
ര്രണയകലാവല്ലഭാ 901 
പ്രണയഗാനം പാടുവാനായ്‌ 741 
പ്രതിമകള്‍...പ്രതിമകള്‍ 902 
പ്രപഞ്ചമുണ്ടായ കാലം മുതലേ 806 
പ്രഭാതഗോപുരവാതില്‍ തുറന്നു 786 


1114 


പ്രവാചകന്മാരേ 844 
പ്രവാചകന്മാര്‍ മരിച്ചു 812 
പ്രവാഹിനീ। പ്രവാഹിനീ 812 
പ്രളയപയോധിയില്‍ ഉറങ്ങി 899 
പ്രിയതമാ ---പ്രിയതമാ 723 
പ്രിയതോഴി, കളിത്തോഴി 829 
പ്രിയദര്‍ശിനീ! ഞാന്‍ 795 
പ്രിയംവദയല്ലയോ? 820 

പ്രിയേ, നിന്‍ ഹൃദയമൊരു 938 
പ്രിയേ, പൂക്കുകില്ലേ 778 

പ്രിയേ, പ്രണയിനീ പ്രിയേ 751 
പ്രിയേ, പ്രിയേ, നിന്‍ 835 
പ്രിതിയായോ...പ്രിയമുള്ളവനേ 858 
പ്രേമകവിതകളെ 762 
പ്രേമഭിക്ഷുകീ, ഭിക്ഷുകീ 873 
പ്രേമ൦ാസ്ര്രീപുരുഷപ്രേമം 853 
പ്രേമസര്‍വസ്വമേ--നിന്‍ 772 
പ്രേമവല്ലഭന്‍ തൊടുത്തുവിട്ടൊരു 988 
പ്രേമിച്ചു -പ്രേമിച്ചു-നിന്നെ 779 


ബട്ടര്‍ഫ്ലൈ... ഓ ബട്ടര്‍ഫ്ഹൈ 943 
ബലിയല്ലാ 693 

ബംഗാള്‍ കിഴക്കന്‍ ബംഗാള്‍ 872 
ബാവായ്ക്കും പുത്രനും 833 
ബാഷ്പകുടീരമേ 743 
ബാഹര്‍സേ കോയ്‌ അന്തര്‍ 949 
ബാല്യകാലസഖീ---സഖീ 760 
ബുദ്ധം ശരണം 67 
ബ്രഹ്മനന്ദിനീ സരസ്വതീ 916 
ബ്രാഹ്മമുഹൂര്‍ത്തം കഴിഞ്ഞു 958 


ഭഗവാനേ... ഭഗവാനേ 931 
ഭഗവാനൊരു കുറവനായി 808 
ഭഗവാന്‍! ഭവാന്‍ 954 

ഭദ്രദീപം കരിന്തിരികത്തീ 788 
ഭസ്മക്കുറി തൊട്ട കൈലാസമേ 944 
ഭാഗ്യമുള്ള തമ്പുരാനേ 682 
ഭാഗ്യഹീനകള്‍ ഭാഗ്ൃയഹീനകള്‍ 750 
ഭാമിനീ ഭാമിനീ പ്രപഞ്ചശില്പിയുടെ 878 
ഭാരതപ്പുഴയിലെ ഓളങ്ങളെ 765 
ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും 707 
ഭൂമിക്കു നീയൊരു ഭാരം 755 
ഭൂമിദേവി പുഷ്പിണിയായി 785 
ഭൂമിയില്‍ മോഹങ്ങള്‍ വിടരുന്നു 770 
ഭ്രാന്താലയംരഇതു ഭ്രാന്താലയം 841 


മകയിരം നക്ഷത്രം മണ്ണില്‍ വിണു 929 
മക്കത്തു പോയ്വരും മാനത്തെ 785 
മംഗലംകുന്നിലെ മാന്‍പേടയോ 814 
മംഗളാതിരപ്പുക്കളുണര്‍ന്നു 988 
മഞ്ജുഭാഷിണീ 787 

മഞ്ഞ്‌ പളുങ്കന്‍ മലയിലൂടെ 930 
മണിമുകിലേ 712 

മണിച്ചിക്കാറേറ 863 
മണിനാഗത്തിരുനാഗയക്ഷിയമ്മേ 899 
മണിപ്രവാളത്തളകളുണര്‍ന്നു 947 
മണിവര്‍ണ്ണനെ ഇന്നു ഞാന്‍ 6൦ 
മണ്ണില്‍പ്പെണ്ണായ്പ്പിറന്ന 827 
മദനപഞ്ചമി മധുരപഞ്ചമി 874 
മദിരാക്ഷീ നിന്‍ മൃദുലാധരങ്ങള്‍ 1 
മദ്യപാത്രം മധുരകാവ്യം 804 
മദ്ധ്യവേനലവധിയായി 820 


മധുചന്ദ്രികയുടെ ചായത്തളികയില്‍ 790 


മധുചഷകം-നിറമധുചഷകം 935 
മധുമതി മധുമതി 772 

മനയ്ക്കലെ തത്തെ 976 

മനസാ വാചാ കര്‍മ്മണാ ഞാന്‍ 854 
മനസ്സമ്മതം തന്നാട്ടേ 686 
മനസ്സിനകത്തൊരു പെണ്ണ്‌ 682 
മനസ്സിന്‍െറ മാധവിലതയിലിരിക്കും 918 
മനസ്സും മനസ്സും അടുത്തു 792 
മനസ്സും മാംസവും പുഷ്പിച്ചു 959 
മനസ്സൊരു ദേവീക്ഷേത്രം 925 
മനസ്സൊരു മയില്‍പേട 872 
മനസ്സൊരു സ്വപ്നഖനി 967 
മനസ്വിനീ! മനസ്വിനീ! നിന്‍ 2746 
മനുഷ്യന്‍ മതങ്ങളെ സൃഷ്ടിച്ചു 868 
മനോരഥമെന്നൊരു രഥമുണ്ടോ 723 
മനോരമേ! നിന്‍ പഞ്ചവടിയില്‍ 840 
മനോരാജ്യത്തിന്നതിരില്ലാ 696 
മന്ത്രമോതിരം, മായമോതിരം 892 
മന്ദസമീരനില്‍ ഒഴുകിയെത്തും 924 
മന്ദാരത്തളിര്‍ പോലെ, മന്മഥശരം 722 


മന്മഥപാൌര്‍ണ്ണമി മംഗല്യം ചാര്‍ത്തിയ 847 


മന്മഥമാനസപുഷ്പങ്ങളേ പ്രിയ 921 
മയില്‍പ്പീലിക്കണ്ണിലെ 969 
മയില്‍പ്പീലി പ്രസവിച്ചു 943 
മയിലാടും കുന്നിന്മേല്‍ 715 
മയിലാടും മതിലകത്ത്‌ 757 
 മയില്‍പ്പീലിക്കണ്ണുകൊണ്ട്‌ 771] 
മയുരനര്‍ത്തനമാടി 923 


1119 


മരമായ മരമൊക്കെത്തളിരിട്ടു 745 
മരാളികേ। മരാളികേ 908 

മരിക്കാന്‍ ഞങ്ങള്‍ക്കു മനസ്സില്ലാ 923 
മരുന്നോ--നല്ല മരുന്ന്‌ 854 
മലവാകപ്പൂവേ മണമുള്ള പുവേ 990 
മല്ലാക്ഷിമണിമാറില്‍ 802 

മല്ലാക്ഷീ മദിരാക്ഷീ 929 
മല്ലികേ-മല്ലികേ-മാലതീമല്ലികേ 834 
മല്ലീസായകാ നീയെന്‍ 969 
മറക്കുമോ-എന്നെ മറക്കുമോ 688 
മറിമാന്‍മിഴി മല്ലികത്തേന്‍മൊഴി 860 
മാടപ്പിറാവെ-മാടപ്പിറാവെ 719 
മാതളപ്പുങ്കാവിലിന്നലെ 739 
മാതളപ്പൂവേ--മാതളപ്പൂവേ 742 
മാതാവേ! മാതാവേ! 904 

മാനം പളുങ്കു പെയ്തു 956 
മാനത്തുകണ്ണികള്‍ മയങ്ങും 912 
മാനത്തു ദൈവമില്ല 711 

മാനത്തെ കനലു കെട്ടു 982 
മാനത്തെ പിച്ചക്കാരനു 725 
മാനത്തെ മന്ദാകിനിയില്‍ 2793 
മാനത്തെയേഴുനിലമാളികയില്‍ 694 
മാനവും ഭൂമിയും തീയും ജലവും 832 
മാനസറാണീ 675 

മാനസമൈനേ വരു 740 
മാനസസരസ്സിന്‍ കരയില്‍ നിന്നോ 856 
മാനസേശ്വരീ, മാപ്പുതരു 795 

മാ നിഷാദ! മാ നിഷാദ 946 

മാനേ, മാനേ, പുള്ളിമാനേ 681 
മാന്‍പേടാ ഉംങ്ഹും... ഞാനൊരു 918 
മാപ്പിളപ്പാട്ടിലെ മാതളക്കനി 962 
മായല്ലേ മാരിവില്ലേ 676 
മായാജാലകവാതില്‍ തുറക്കും 820 
മാല! മാല! വരണമാല 907 
മാലാഖമാരുടെ വളര്‍ത്തുകിളികള്‍ 839 
മാലാഖമാര്‍ വന്നു പുവിടര്‍ത്തുന്നത്‌ 832 
മാലാഖേ മാലാഖേ 862 
മാലിനിതടമേ!...പ്രിയ 915 
മാലിനിനദിയില്‍ കണ്ണാടി നോക്കും 724 
മാവേലി വാണൊരു കാലം 815 
മാംസപുഷ്പം വിരിഞ്ഞു 866 
മാസം--മധുമാസം--ഇതു മധു 881 
മാഹേന്ദ്രനീലമണിമലയില്‍ 843 
മാറില്‍ സ്ൃമന്തകരത്തം ചാര്‍ത്തി 887 
മിണ്ടാപ്പെണ്ണേ! കിണ്ടാണ്ടം 917 





മിന്നും പൊന്നും കിരീടം ചാര്‍ത്തിയ 853 
മിഴി മീന്‍ പോലെ മൊഴി തേന്‍ 790 
മിഴിയോ മവില്‍കൊടിയോ 882 
മുഖം മനസ്സിന്‍െറ കണ്ണാടി 842 
മുഖശ്രീ കുങ്കുമം ചാര്‍ത്തു 958 

മുങ്ങി മുങ്ങി മുത്തുകള്‍ 690 
മുച്ചീട്ടുകളിക്കണ മിഴിയാണ്‌ 951 

മുടി നിറയെ പൂക്കളുമായ്‌ 753 
മുത്തശ്ലിക്കഥപറഞ്ഞുറക്കാം 701 
മുത്താണേ, എന്‍െറ മുത്താണേ 708 
മുത്തു തരാം 693 
മുത്തുമണിപ്പളുങ്കുവെള്ളം 859 
മുത്തുമെതിയടിയിട്ട സുല്‍ത്താനേ 950 
മുത്തുവാരാന്‍ പോയവരേ 789 
മുത്തേ വാവാവോ 703 
മുത്തോലക്കുടയുമായ്‌ 711 
മുന്തിരിക്കുടിലില്‍ മുത്തു നിരത്തും 855 
മുന്നില്‍ മുകമാം ചക്രവാളം 735 
മുരളീ --മുരളീ॥---നിന്‍ 746 

മുല്ല പൂത്തു മുള വിരിഞ്ഞു 860 
മുള്‍ക്കിരീടമിതെന്തിനു നല്കീ 686 
മുഴങ്ങി - മുഴങ്ങി - മരണമണി 695 
മുറുക്കാന്‍ചെല്ലം തുറന്നു 812 
മുററത്തെ മുല്ലയില്‍ 710 
മൂളിയലങ്കാരീ 876 
മൃഗം...മൃഗം...ക്രുരമൃഗം 900 
മൃഗാങ്കബിംബമുദിച്ചു 984 
മൃണാളിനീ-മൃണാളിനീ 762 

മേലേ മാനത്തെ നീലിപ്പുലയിക്കു 802 
മൈനാ മൈനാ 717 

മോഹത്തിന്‍െറ മുഖം 870 
മോഹഭംഗങ്ങള്‍--എങ്ങും 850 
മോഹാലസ്യം മധുരമാമൊരു 855 
മൌനങ്ങള്‍ പാടുകയായിരുന്നു 958 


യക്ഷഗാനം മുഴങ്ങി 812 
യക്ഷിക്കഥയുടെ നാട്ടില്‍ 856 
യക്ഷിയമ്പലമടച്ചു 876 

യക്ഷീ യക്ഷീ ഞാനൊരു യക്ഷീ 963 
യമുനേ, നീ ഒഴുകു യാമിനീ 980 
യരുശലേമിന്‍ നാഥാ 749 
യരുശലേമി൯ നായകനെ 695 
യരുശലേമിലെ സ്വര്‍ഗ്ഗദൂതാ 905 
യവനസുന്ദതീ, സ്വീകരിക്കുകീ 804 


1116 


യഹുദിയാ ഇത്‌ യഹുദിയാ 0 
യാഗഭൂമി യാഗഭൂമി ഭാരത 990 
യാത്രക്കാരാ! പോവുക 7039 
യാമിനി 813 
യുവഹൃദയങ്ങളേ 2776 
യുവാക്കളേ, യുവതികളേ 924 


രക്ടചന്ദനം ചാര്‍ത്തിയ കവിളില്‍ ടഃ 
രഘുപതിരാഘവരാജാരാമന്‍ 996 
രഹസ്യം 834 
രാജപ്പൈങ്കിളി-രാമായണക്കിളി 970 
രാജശില്പീ, നീയെനിക്കൊരു 847 
രാജഹംസമേ 712 

രാത്രിയാം രംഭയ്ക്കു രാജ്യം മുഴുവന്‍ 836 
രാത്രിയിലെ നര്‍ത്തകികള്‍ 947 
രാത്രി-രാത്രി-യുഗാ 784 
രാഷ്ട്രശില്പികള്‍ ഞങ്ങള്‍ 942 
രൂപവതീ, രുചിരാംഗി---രോമാഞ്ചം 891 
രാമാ!-കുര്‍ 862 

രാമായണത്തിലെ സീത 814 


ലവ്‌ ലവ്‌ 765 

ലഹരി, ലഹരി 686 
ലിലാതിലകമണിഞ്ഞുവരുന്നൊരു 986 
ലൌഈലീിലില്ലീഡാലിയ നിങ്ങളെ 967 


വ്രകിരീടം ശിരസ്സിലണിയും 806 
വരജകുണ്ഡലം മണിക്കാതിലണിയും 890 
വണ്ടിക്കാരാ! വണ്ടിക്കാരാ 710 
വണ്‍-ടു-ത്രീ-ഫോര്‍ 739 
വധൂവരന്മാരെ! പ്രിയ 798 
വനദേവതമാരേ 724 

വരമരുളുക വനദുര്‍ഗ്ഗേ 692 
വര്‍ണ്ണങ്ങള്‍ വിവിധ 959 
വര്‍ണ്ണപുഷ്പങ്ങള്‍ വാരിത്തുകും 752 
വര്‍ഷമേഘമേ'---തുലാ 831 
വസന്തത്തിന്‍ മകളല്ലോ 819 
വസുമതീ ജൃതുമതീ 877 

വയ്‌ രാജാ വയ്‌ 883 

വല്ലഭന്‍ പ്രാണവല്ലഭന്‍ 838 

വളര്‍ന്നു വളര്‍ന്നു വളര്‍ന്നു 683 
വള്ളിയൂര്‍ക്കാവിലെ കന്നിക്ക്‌ 892 
വള്ളുവനാട്ടിലെ വാഴുന്നോരെ 914 
വാനമ്പാടീ-വാനമ്പാടീി 751 

വാ മമ്മീ വാമമ്മീവാ 887 

വാര്‍തിങ്കള്‍ കണിവയ്ക്കും രാവില്‍ 776 


യ; 
വി 
ടം ത്‌ി ല്‌ 
കി: 


വാര്‍മുടിയില്‍ ഒററ പനിനീര്‍ ഒ? 
വാസന്തരാവിന്‍െറ വാതില്‍ 679 
വിഗ്രഹഭഞ്ജകരേ, അരുതേ 896 
വിജയദശമി വിടരുമീ 856 

വിദ്യാപീഠം ഇവിടം-നമ്മുടെ 840 
വിധി മുന്‍പേ, നിഴല്‍ പിമ്പേ 792 
വിപ്പവം ജയ്യിക്കട്ടെ 922 

വിരഹിണീ! വിരഹിണീ 758 
വിരിഞ്ഞതെന്തിനു 715 

വില്ലും ശരവും കൈകളിലേന്തിയ 773 
വില്ലാളികളെ വളര്‍ത്തിയ നാട്‌ 702 
വില്ലുകെട്ടിയ കടുക്കനിട്ടൊരു 852 
വില്വമംഗലം കണ്ടു 926 
വില്വമംഗലത്തിനു ദര്‍ശനം നല്കിയ 947 
വിശുദ്ധനായ സെബാസ്ത്യാനോസേ 803 
വിസ്‌കി-കുടിക്കാന്‍ വെള്ളിക്കിണ്ടി 955 
വിളിച്ചു-ഞാന്‍ വിളി കേട്ടു 784 
വീടായാല്‍ വിളക്കു വേണം 726 
വീട്ടിലിന്നലെ വടക്കുനിന്നാരോ 738 
വീട്ടിലൊരുത്തരുമില്ലാത്ത നേരത്ത്‌ 720 
വിണപൂവേ--കുമാരനാശാന്‍െറ 915 
വീണെടം വിഷ്ണുലോകം 850 
വീണേ! വീണേ! വീണപ്പെണ്ണേ 910 
വൃന്ദാവനം ഇതു വൃന്ദാവനം 936 
വൃശ്ചികപ്പെണ്ണേ വേളിപ്പെണ്ണേ 960 
വെണ്ണക്കല്ലുകൊണ്ടല്ല 838 
വെണ്ണതോല്ക്കുമുടലോടെ 870 
വെണ്‍ചന്ദ്രലേഖയൊരപ്സര്യ്ര്രീ 905 
വെളിച്ചമേ! നയിച്ചാലും 865 
വെളുത്തവാവിനേക്കാള്‍ 850 
വെളിച്ചമസ്തമിച്ചു---ഞാനൊരു 872 
വെളുപ്പോ കടുംചുവപ്പോ 697 
വെളുത്തവാവിനും മക്കള്‍ക്കും 927 
വെള്ളച്ചാട്ടം...വെള്ളച്ചാട്ടം 987 
വെള്ളത്താമരമൊട്ടുപോലെ 775 
വെള്ളാരം കുന്നിനു മുഖം 756 
വെള്ളിക്കിണ്ണം കൊണ്ടുനടക്കും 732 
വെള്ളിക്കുടക്കീഴേ 830 
വെള്ളിക്കുരിശു 905 

വെള്ളിക്കുരിശു വലംകൈ 905 
വെള്ളിച്ചിറകുള്ള മേഘങ്ങളെ 772 
വെള്ളിച്ചിലങ്കയണിഞ്ഞും 717 
വെള്ളിയാഴ്ചനാള്‍ ചന്ദ്രനെക്കണ്ടാല്‍ 834 
വെള്ളളോട്ടുവളയിട്ടു കമ്മലിട്ടു 813 
വേദനകള്‍ തലോടി മാറും 972 


1117 


വേദന! വേദന। ---തീരാത്ത 724 
വേദാന്തത്തിനു തലനരച്ചു 989 
വെക്കത്തപ്പനും ശിവരാത്രി 898 
വൈന്‍ വൈന്‍ വൈന്‍ഗ്ലാസ്‌ 810 
വെൈശാഖപൂജയ്ക്കു പുവനം 809 
വ്രതംകൊണ്ടു മെലിഞ്ഞൊരു 952 


ശക്ടിമയം...ശിവ ശക്ടിമയം 933 
ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോള്‍ 722 
ശബരിമലയില്‍ തങ്കസുര്യോദയം 965 
ശബരിമലയുടെ താഴ്വരയില്‍ 921 
ശബ്ദസാഗരനന്ദിനിമാരേ 866 
ശരണമയ്യപ്പാ! സ്വാമീ 868 
ശരപഞ്ജരം പുഷ്പശരപഞ്ജരം 911 
ശരല്‍ക്കാലയാമിനി 821 

ശരറാന്തല്‍ വിളക്കില്‍ 964 
ശാരികപ്പൈതലേ 723 
ശിലായുഗത്തില്‍ ശിലകള്‍ക്കെല്ലാം 862 
ശില്പമേ ---പ്രേമകലാശില്പമേ 840 
ശില്പികളേ 754 
ശില്‍പീ!--ദേവശില്‍പീ 915 
ശ്രാവണചന്ദ്രിക പുചൂടിച്ചു 832 
ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ 821 
ശ്രീ ഭഗവതി!-ശ്രീ പരാശക്തി 934 
ശ്രീമംഗല്യത്താലി ചാര്‍ത്തിയ 912 
ശ്രീമഹാഗണപതിയുറങ്ങി 926 
ശ്രീമഹാലക്ഷ്മീദേവി തൃപ്പാദം 987 
ശ്രീരംഗപട്ടണത്തിന്‍ 974 

ശ്രീവത്സം മാറില്‍ ചാര്‍ത്തിയ 885 
ശ്രീവല്ലഭാ... ശ്രീവത്സാങ്കിതാ 895 
ശുക്രാചാര്യരുടെ സുരഭീവനത്തില്‍ 878 
ശുചീന്ദ്രനാഥാ 933 

ശൃംഗാരരൂപിണി ശ്രീപാര്‍വതീ 846 
ശോകാന്തജീവിതനാടകവേദിയില്‍ 709 


സഖാക്കളേ, മുന്നോട്ട 782 
സഖി-സഖി-നിന്നെ കാണാനെത്തി 747 
സഞ്ചാരീ സ്വപ്നസഞ്ചാരീ ഈ 920 
സന്യാസിനീ...ഓഹോ 938 
സന്ധ്യാവന്ദന൦വന്ദനം 991 
സന്ധ്യമയങ്ങുംനേരം ഗ്രാമ 863 
സപ്തമീചന്ദ്രനെ മടിയിലുറക്കും 970 
സപ്പസാഗരപുത്രികളേ 724 
സപ്പസ്വരസുധാ സാഗരമേ 743 
സരസ്വതീയാമം കഴിഞ്ഞു 982 
സര്‍ക്കസ്‌ കമിങ്റ്റു ദ സിറ്റി 922 


സര്‍പ്പസന്തതികളേ കഷ്ടം 941 
സര്‍പ്പസുന്ദരീ! സ്വപ്നസുന്ദരി 846 
സര്‍വരാജ്യത്തൊഴിലാളികളേ 843 
സഹ്യന്‍െറ ഹൃദയം മരവിച്ചു 920 
സഹ്യാദ്രിസാനുക്കള്‍ എനിക്കു 875 
സംക്രമവിഷുപ്പക്ഷീ 906 

സംഗതി അറിഞ്ഞോ 951 

സംഗമം സംഗമം ത്രിവേണീസംഗമം 824 
സാമ്യമകന്നോരുദ്യാനമേ 857 
സായിപ്പേ! സായിപ്പേ 703 
സാവിത്രിയല്ലാ ശകുന്തളയല്ലാ 733 
സിന്ദാബാദ്‌-സിന്ദാബാദ്‌ 750 
സിന്ദാബാദ്‌ -- സിന്ദാബാദ്‌ 697 
സിന്ദുരമേഘമേ 792 

സീതപ്പക്ഷി, സീതപ്പക്ഷീ 870 
സീതാദേവി സ്വയംവരം 807 
സീമന്തിനി നിന്‍െറ 954 
സ്ത്രീഹൃദയം!-ഇത്‌ 788 
സുകുമാരകലകള്‍ 955 

സുപ്രഭാതം സുപ്രഭാതം 886 
സുഭഗേ... സുഭഗേ! നാമിരുവരുമീ 992 
സുമംഗലീ--നീയോര്‍മ്മിക്കുമോ 819 
സുമുഖീ--സുന്ദരി--സുഭാഷിണീ 937 
സൂര്യകാന്തക്കല്പടവില്‍ 873 
സൂര്യകാന്തീ, സൂര്യകാന്തീ 718 
സൂരൃഗ്രഹണം-സൂുര്ൃഗ്രഹണം 832 
സൂര്യന്‍െറ തേരിനു സ്വര്‍ണ്ണമുടി 874 
സ്നേഹം വിരുന്നു വിളിച്ചു 834 
സ്നേഹഗംഗയില്‍ പൂത്തുവന്നൊരു 829 
സ്നേഹത്തിന്‍ ഇടയനാം യേശുവേ 909 
സ്നേഹസ്വരൂപിണി, മനസ്സില്‍ 2781 പ 
സ്വപ്നങ്ങള്‍ -സ്വപ്നങ്ങള്‍ 728 
സ്വപ്നത്തിന്‍ ലക്ഷദ്വീപിലെ 987 
സ്വപ്നത്തിലെന്നെ വന്ന്‌ 719 


1118 


സ്വപ്നമെന്നൊരു ചിത്രലേഖ ദ്ദ 
സ്വപ്നലേലഖ്േ, നിന്‍െറ ഒം 
സ്വപ്നസഖി 753 
സ്വപ്നസഞ്ചാരിണീ 801 
സ്വപ്നാടനം എനിക്കു ജീവിതം 
സ്വയംവരം സ്വയംവരം 959 
സ്വരങ്ങളേ--സപ്ലസ്വരങ്ങളേ ദല 
സ്വരരാഗരൂപിണി സരസ്വതീ 72? 
സ്വര്‍ഗ്ഗത്തേക്കാള്‍ സുന്ദരമാണീ 80 
സ്വര്‍ഗ്ഗപുത്രീ! നവരാത്രീ 811 
സ്വര്‍ഗ്ഗവാതില്‍ തുറന്നുതന്നൊരു 764 
സ്വര്‍ഗ്ഗസാഗരത്തില്‍നിന്ന്‌ 896 
സ്വര്‍ഗ്ഗം സ്വര്‍ഗ്ഗം സ്വര്‍ഗ്ഗം൦-ഇതു 863 
സ്വര്‍ണ്ണഖനികളുടെ വര്‍ഗ്ഗഭുമിയുടെ 903 
സ്വര്‍ണ്ണചുഡാമണി ചാര്‍ത്തി 991 
സ്വര്‍ണ്ണച്ചാമരം വീശിയെത്തുന്ന 783 
സ്വര്‍ണ്ണവര്‍ണ്ണത്തട്ടമിട്ട സുന്ദരി 708 
സ്വാഗതം സ്വാഗതം സ്വപ്നസഖീ 866 
സ്വാമീ ശരണം ശരണമെന്‍റയ്യപ്പാ 966 
സ്വിമ്മിങ്പൂള്‍ 984 


ഹണിമൂണ്‍--നമുക്ക്‌ 918 
ഹരിനാരായണ-ഗോവിന്ദാ 966 
ഹരിശ്രീയെന്നാദ്യമായ്‌ 825 

ഹരേ കൃഷ്ണാ ഹരേ കൃഷ്ണാ 878 
ഹാര്‍ട്ട്‌ വീക്ക്‌ പള്‍സ്‌ വീക്ക്‌ 777 
ഹിപ്പികളുടെ നഗരം 883 
ഹിമഗിരിതനയേ 754 
ഹിമവാഹിനീ...ഹൃദയഹാരിണീ 770 
ഹിമവാഹിനി---ഹൃദയഹാരിണി 769 
ഹേമാംബരാഡംബരീ 826 

ഹോ... ഹോയിരെ ഹോയ്‌ 931 


റംസാനിലെ ചന്ദ്രികയോ 962 


ററാ...ററാ...ററാ 899 


നാടകഗാനങ്ങള്‍ 


അകത്തിരുന്നു തിരിതെറുത്തു 1006 
അമ്പലത്തുളസിക്കു തടം 1000 
അമ്പിളിയേ।! അമ്പിളിയേ 1003 
അമൃതമതീപുഷ്പത്തിനോടോ 1011 
അരിമുല്ലപ്പൂവുകള്‍ ചൂടി 1018 


ആ മഞ്ഞണിമാമലയില്‍ 1020 


ആലസ്യം! സുഖകരമായൊരാലസ്യം 1012 


ആലുണ്ടെലയുണ്ടെലഞ്ഞിയുണ്ട്‌ 1010 
ആവണിനിലാവുക 1018 


ഇന്നലെ പെയ്യ മഴയ്ക്കിന്നു 1006 


ഇലഞ്ഞി. പൂത്തു ഇലവര്‍ങം പൂത്തു 1067 


ട്‌ 2 
ഈരേഴുപതിന്നാല്‍ ലോകങ്ങള്‍ക്കു 100 
ഈശ്വരനീ നാട്ടിലുണ്ടായി 1008 


ദ്യാനപാലകരേ! എന്‍െറ 1011 
ഷ്ണമേഖലാ---ഇവിടമൊരുഷ്ണ 1008 
റുമാല്കൊണ്ടെന്‍െറ കരളിന്‍െറ 1022 


ന്നാം കുന്നിന്മേല്‍ ഓരടിക്കുന്നി 1026 
ഭരുകിണ്ണം ചന്ദനവുംകൊ- 1027 

ാണം പുലര്‍ന്നിട്ടും ഉണ്ണി 1025 
ാമനത്തിങ്കള്‍ക്കിടാവല്ല 1001 

ാരോ ദിവസവുമോരോ നിമിഷവു 1023 
ാരോ പൂവിലുമോടിവരും കൂളി- 1026 


എരിയുമെന്‍ ഹൃദയത്തിന്‍ 1026 
എള്ളു വെതച്ചിട്ടെള്ളോല 1009 
ഏഴാം കടലിന്നക്കരെയുണ്ടൊ 995 
എൃഴുത്തുകാരാ 1000 

ഴേ ഏഴു നിറങ്ങള്‍ 996 


ംടിഞ്ഞൂല്‍പ്പൂവേ! കനിയമൃതേ 1000 
ംണ്ണില്ലാത്തത്‌ ഭാഗ്യമായി 994 

ണ്ണുനട്ട കണ്ണുനട്ട്‌ 1023 

ണ്‍മുമ്പില്‍ നിന്നു ചിരിക്കും 1030 
ംരഞ്ഞു കരഞ്ഞു കണ്ണുനീര്‍ വററിയ 997 
ചരിന്തിരി കത്തുമീ കളിമണ്‍ 1027 
ല്പകപ്പുഞ്ചോലക്കുളിരുകളേ 1012 
ംല്യാണപ്പുടവ വേണം 1013 
,ല്‍ബിലിരിക്ക്ണതാരാണ്‌? 1024 
വിതേ/! കലാദേവതേ!1--നിന്‍ 999 
ക്കക്കറുമ്പികളേ!--നിഴലുകളേ 1003 
പായലിന്നക്കരെ പോകാനെനി 995 
ഛാലത്തെ മഞ്ഞുകൊണ്ട്‌ 1011 
0ല്‍വരിക്കുന്നിന്‍െറ ഓമല്‍പ്പിറാവു 1004 
ചാവ്യകൈരളി കബരിയിലണിയും 1009. 
ംാഹളമുതുക നാം൦൦-ജീവിത 1017 
്ാററുംപോയ്‌... 998 ഗ്‌ ക്‌ 
ാറേറ, നല്ല കാറേറ, വരൂ 1025 ്‌ ട്‌ 
ിലുകിലെ കിലുകിലെ ചെപ്പു 9 
ദിലുകിലെക്കിലുകിലെച്ചിരിച്ചില്ലാ ം 
ിലുകിലുക്കാം ചെപ്പുകളേ 1030 

ദിളി കിളിയേ---കളമൊഴിയേ 1002 
ദുട്ടുമപ്പുവേ കുരുന്നു പുവേ 1019 
കുതിരപ്പുറത്തു ഞാന്‍ പാഞ്ഞു 956 
കുരുക്ഷേത്രഭുമി __കുരുക്ഷേത്രഭുമി 997 
കുരുവീ, കുരുവീ, കൂടെവിടെ? 19026 
കൃഷ്ണ ശിലാകലാശില്പങ്ങളേ 1017 
കൊട്ടും കേട്ടില്ല-കുഴലും കേട്ടില്ല 996 


ഷു 


1119 


കൊന്ന പൂത്ത നാളില്‌ 1024 
ക്ഷിരസാഗരത്തിരയില്‍ വാണരുളും 1015 


ഗംഗയില്‍ യമുനയില്‍ കാളിന്ദിയില്‍ 1015 
ഗുരുവായൂരപ്പാ! കൃഷ്ണാ 1022 


ചന്ദ്രമദം പിഴിഞ്ഞെടുത്തു പ്രകൃതി 994 
ചന്ദ്രമണ്ഡലമേ!--പാര്‍വണ 1005 
ചിരിക്കൂ! ചിരിക്കു 1030 
ചില്ലുമേടയിലിരുന്നെന്നെ 996 
ചെങ്കൊടി കൈയിലെടുക്കൂ---മാലേ 1010 
ചോരയുതിര്‍ന്നു 1018 


ജോലി തരൂ ജോലി തരു 1013 
ഞാറ്റുവേലപ്പെണ്ണേ, പെണ്ണേ 1031 


തനിച്ചിരുന്നു തക്കിളി നൂല്‍ക്കും 998 
തലയ്ക്കു മീതേ ശൂന്യാകാശം 1031 
താളം-നാദം-വെളിച്ചം 1007 
തിരിച്ചുവരുമോ തിരിച്ചുവരുമോ? 1024 
തൊമ്മനു പോയാല്‍ തൊപ്പിപ്പാളാ 1014 


ദാഹം!---ദാഹം 1002 


നഗ്നയാം ഭൂമിക്കു വ്രും നല്‍കിയ 1007 
നമോസ്മുതേ 1030 

നഷ്ടപ്പെടുവാന്‍ വിലങ്ങുകള്‍ 1006 
നാലുകെട്ടില്‍ വളര്‍ന്നു വന്നൊരു 1005 
നാവുനീളും നുററാണ്ടുകളുടെ 1019 
നെയ്തെടുത്തല്ലോ---നല്ലൊരു 1020 


പഞ്ചവന്‍കാട്ടില്‍ 1007 

പസ്്രയുടെ തീരത്ത്‌ 997 

്പച്ളു; പുക്ട്ടിലുറക്കമിളയ്ക്കും 1003 
പറന്നു പറന്നു. പറന്നു ചെല്ലാന്‍ 1023 
പാടത്താരേ കാണാന്‍ നില്‍ക്കണ 1023 
പാതിരാപ്പു നല്കാം ഞാന്‍ 1027 
പാതിരാപ്പുവുകള്‍ അണിയുക നീ 1025 
. പാവങ്ങളു പാടണ്‌ പാടണ്‌ 1019 


[ പിച്ചുളച്ചേങ്കില, വലംകൈ 1016 


പുഞ്ച്വയല്‍പ്പെണ്ണിന്‌ പുത്തിരു 1031 
പുത്തന്‍തിരുവാതിര പൂത്തിരു 1004 
പുക്കളെനിക്കിഷ്ടമാണു പുക്കള്‍ 998 
പുച്ചമ്മപ്പെണ്ണിനെ പൂക്കില തുള്ളിച്ച 1027 
പൂജാമലരുമായ്‌ പോകുവതെങ്ങോ? 1000 
പുത്താരമതിലകത്ത്‌ 1028 


പൂവനങ്ങള്‍ക്കറിയാമോ--ഒരു 1024 
പ്രിയജനങ്ങളേ! പ്രിയജനങ്ങളേ 1002 
പ്രേമസര്‍വസ്വമേ 1005 


ബലികുടീരങ്ങളേ 994 


ഭഗവാനുറങ്ങും പാല്‍ക്കടല്‍ക്കര 1016 
ഭഗവാനേ! ഭഗവാനേ 1016 
ഭരതക്ഷേത്രം--ഇത്‌ ഭരതക്ഷേത്രം 1016 
ഭരതനാട്യക്കാരികളേ 1010 

ഭൂമിയില്‍ നന്മകളുയരുന്നു 1022 


മകംപിറന്ന നക്ഷത്രത്തിന്‍ മടിയില്‍ 1012 
മണ്ണാങ്കട്ടയും കരീലയുംകൂടി 999 
മനുഷ്യന്‍! ഹാ! മനുഷ്യന്‍ 1011 
മരാളികേ! മായാമരാളികേ 1001 
മാനത്തുംകാട്ടില്‍നിന്ന്‌, മഴവില്ലിന്‍ 1003 
മാനത്തെപ്പൂമരക്കാട്ടീന്നോ? 1023 
മാനത്തൊരു വില്ലു കുലച്ച്‌ 1028 
മാനവധരര്‍മ്മം വിളംബരം ചെയ്യുന്ന 994 
മാനേ, പുള്ളിമാനേ--നീ 1024 
മാന്‍കിടാവേ, മാന്‍കിടാവേ 995 

മാമ്പൂ കണ്ടും മോഹിച്ചു 1010 

മാമ്പൂ കണ്ടും മഴവില്ലു കണ്ടും 1025 
മാറില്‍ കുങ്കുമമാലകള്‍ ചാര്‍ത്തിയ 1005 
മാററുവിന്‍ ചട്ടങ്ങള്‍ 1005 
മുറിയരിവാളെവിടെപ്പോയെടി 1009 


1120 


മൂടുപടങ്ങളഴിക്കൂ 1000 
മെഴുകുതിരികളേ 1028 


യന്ത്രം സുദര്‍ശനം 1014 
യുവഹൃദയങ്ങളേ 1008 


വയലാര്‍! വയലാര്‍ 1010 

വാതില്‍ തുറക്കൂ ചരിത്രമേ! കിളി 100 
വിജയംവരെ സമരം 1014 

വിപ്ലവം ജയിക്കട്ടെ 1029 
വിണപുവേ!--വിണപുവേ 1013 
വെളുത്തവാവേ 999 

വേദന വിങ്ങും കിളിയേ--നിന്‍െറ 101; 


ശബരിമലയിലും കല്ല്‌ 1017 
ശര്‍ക്കരപ്പന്തലില്‍ തേന്മഴ ചൊരിയും 1 
ശലഭമേ! നിശാശലഭമേ! നിന്‍ 1008 
ശ്രീമംഗലപ്രകൃതിതന്‍ കനകാഭി 1015 


സുഭഗേ! സുഭഗേ! നാമിരുവരുമീ 1012 
സ്വപ്നം കാണും ഹൃദയങ്ങള്‍ 1030 
സ്വപ്നാടകരെ! മാനവജീവിത 999 
സ്വരരാഗസുധതുകി 1001 
സ്വരസാഗരമേ! സംഗീതമേ--നിന്‍ 995 
സ്വര്‍ഗ്ഗവാതില്‍പ്പക്ഷി ചോദിച്ചു 1006 
സ്വര്‍ണ്ണമത്സ്യമേ 998 


ഹിരഞ്ജഞയേന പാത്രേണ 1004 


ടം | ച മ ു ഗ്‌ ്‌ റു നക പ്‌ ലം 
ഴി വയല  ] [ ം 0൮0൦ ക ദ 














ളി 


ദര്യത്തിന്റെയും ലോകത്തെത്തേടി ആ കവിഹൃദയം അലഞ്ഞു 
മു. കവിതയുടെ ആത്മാവി ലേക്ക്‌ സംഗീതത്തെ കടത്തിവിടു 
എ ാസങ്ങളുടെ ഹൃദയത്തിലേക്ക്‌ കവിതയെ ആവാഹിക്കു 
ളു ിി _ കയുംചെയ്ത വയലാര്‍ എന്ന കാവ്യഗന്ധര്‍വന്‍ മലയാളത്തിന്റെ 
്തുലസന്ദര്യമാണ്‌. 


൮ റ ി ൪ രാമവര്‍മ്മ ജനിച്ചത്‌ കുവിയായിട്ടാണ്‌. സത്യത്തിന്റെയും 


ി വയലാര്‍ രാമവര്‍മ്മയുടെ മുഴുവന്‍ കവിതകളും തിരഞ്ഞെടുത്ത 
നാടക്-ചലച്ചിത്രഗാനങ്ങളും. 
ി 
ഴ്‌ 


